മത്തായി 
എഴുതിയ സുവിശേഷം 


യേശുവിന്‍െറ വംശാവലി 
(ലൂക്കൊ. 3:23-38) 
ഇപ്രകാരമാണ്‌ യേശുക്രിസ്തുവിന്‍െറ വം 
ശാവലി. അവന്‍ ദാവീദിന്‍െറ വംശത്തില്‍ 
നിന്നു വന്നു. ദാവീദ്‌ അബ്രാഹാമിന്‍െറ വംശ 
ത്തില്‍ നിന്നും വന്നു. 





2 അബ്രാഹാം യിസ്ഹാക്കിന്‍െറ പിതാവ്‌. 
യിസ്ഹാക്ക്‌ യാക്കോബിന്‍െറ പിതാവ്‌. 
യാക്കോബ്‌ യെഹുദയുടെയും അവന്‍െറ 

സഹോദരന്മാരുടെയും പിതാവ്‌. 

3 യെഹൂദാ പാരെസിന്‍െറയും സാരഹി 

റയും പിതാവ്‌. 
(താമാര്‍ അവരുടെ മാതാവ്‌.) 
പാരെസ്‌ ഹെസ്ധ്രോന്‍െറ പിതാവ്‌. 
ഹെസന്ത്രോന്‍ ആരാമിനന്‍െറ പിതാവ്‌. 

4 ആരാം അമ്മീനാദാബിന്റെ പിതാവ്‌. 
അമ്മീനാദാബ്‌ നഹശോനന്‍െറ പിതാവ്‌. 
നഹശോന്‍ ശല്‍മോനന്‍െറ പിതാവ്‌. 

ട്‌ ശല്‍മോന്‍ ബോവസിന്‍െറ പിതാവ്‌. 

(രഹാബ്‌ ബോവസിനന്‍െറ മാതാവ്‌.) 
ബോവസ്‌ ഓബേദിന്‍െറെ പിതാവ്‌. 

(ഓബേദിന്‍െറ അമ്മ രൂത്ത്‌.) 
ഓബേദ്‌ യിശ്ശായിയുടെ പിതാവ്‌. 

6 യിശ്ശായി ദാവീദുരാജാവിന്‍െറ പിതാവ്‌. 
ദാവീദ്‌ ശലോമോന്‍െറ പിതാവ്‌. 
(ശലോമോന്‍റെ അമ്മ ഉരരീയാവിന്‍െറ 

ഭാര്യ ആയിരുന്നവളാണ്‌.) 

7 ശലോമോന്‍ രെഹബ്യാമിന്‍െറ പിതാവ്‌. 
രെഹബ്യാം അബീയാവിന്‍െറ പിതാവ്‌. 
അബീയാ ആസായുടെ പിതാവ്‌ 

8 ആസാ യോശാഫാത്തിന്‍െറ പിതാവ്‌. 
യോശാഫാത്ത്‌ യോരാമിന്‍െറ പിതാവ്‌. 
യോരാം ഉസ്സീയാവിന്‍െറ പിതാവ്‌. 

9 ഉസ്സീയാവ്‌ യോഥാമിന്‍െറ പിതാവ്‌. 
യോഥാം ആഹാസിനന്‍െറ പിതാവ്‌. 
ആഹാസ്‌ ഹിസ്കീയാവിനന്‍െറ പിതാവ്‌. 

10 ഹിസ്കീയാവ്‌ മനശ്ശെയുടെ 
പിതാവ്‌. 
മനശ്ശെ ആമോസിനന്‍െറ പിതാവ്‌. 
ആമോസ്‌ യോശീയാവിന്‍െറ പിതാവ്‌. 

1 യോശീയാവ്‌ യെഖൊന്യാവിനന്‍െറയും 
സഹോദരന്മാരുടെയും പിതാവ്‌ 

(യെഹുദരെ ബാബിലോണില്‍ അടിമ 
കളാക്കി കൊണ്ടുപോയ കാലത്താണിത്‌.) 

12 ബാബിലോണില്‍ അടിമത്വം 

തുടങ്ങിയശേഷം: 
യെഖബൊന്യാവ്‌ ശൈയല്‍ത്തീയേലിന്‍െറ 
പിതാവ്‌. 
ശെയല്‍ത്തീയേല്‍ സെരുബ്ബാബേലിന്‍റെറ 
പിതാവ്‌. 

13 സെരുബ്ാബേല്‍ അബീഹൂദിന്‍െറ പിതാവ്‌. 

അബീഹൂദ്‌ എല്യാക്കീമിനന്‍െറ 
പിതാവ്‌. 
എല്യാക്കീം 

















ആസോരിനന്‍െറ പിതാവ്‌ 


14 ആസോർ സാദോക്കിന്‍െറ പിതാവ്‌. 
സാദോക്ക്‌ ആഖീമിന്‍െറെ പിതാവ്‌. 
ആഖീം എലീഹൂദിന്‍െറ പിതാവ്‌. 

15 എലീഹൂദ്‌ എലീയാസരിന്‍െറ 

പിതാവ്‌. 

എലിയാസര്‍ മത്ഥാന്‍െറ പിതാവ്‌. 
മത്ഥാന്‍ യാക്കോബിന്‍റെ പിതാവ്‌. 

16 യാക്കോബ്‌ യോസേഫിന്‍െറ പിതാവ്‌. 
യോസേഫ്‌ മറിയയുടെ ഭര്‍ത്താവ്‌. 
മറിയ യേശുവിന്‍െറ മാതാവ്‌. 
യേശു, ക്രിസ്തുവെന്നു വിളിക്കപ്പെട്ടു. 














17അങ്ങനെ അബ്രാഹാംമുതല്‍ ദാവീദുവരെ 
പതിനാലു തലമുറകള്‍. ദാവീദു മുതല്‍ ജന 
ങ്ങള്‍ ബാബിലോണിലേക്കു നാടു കടത്തപ്പെട്ട 
കാലം വരെ പതിനാലു തലമുറകള്‍. ജനങ്ങള്‍ 
ബാബിലോന്യയിലേക്കു നാടുകടത്തപ്പെടുതു 
മൂതല്‍ ക്രിസ്തുവിന്‍റെ ജനനം വരെ പതിനാ 
ലൂ തലമുറകളുണ്ടായിരുന്നു. 





യേശുക്രിസ്തുവിന്‍െറ ജനനം 
(ലൂക്കൊ. 2:1-7) 

18യേശുക്രിസ്തുവിന്‍െറ മാതാവ്‌ മറിയ ആ 
യിരുന്നു. യേശുവിന്‍റെ ജനനമുണ്ടായത്‌ ഇങ്ങ 
നെയാണ്‌. മറിയയും യോസേഫും തമ്മിലുള്ള 
വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാല്‍ വിവാ 
ഹത്തിനു മുമ്പുതന്നെ താന്‍ ഗര്‍ഭിണിയാണെ 
ന്നു മറിയ അറിഞ്ഞു. പരിശുദ്ധാത്മാവിന്‍െറ 
ശക്തിയാലാണവള്‍ ഗര്‍ഭവതിയായത്‌. 16മറിയ 
യുടെ ഭര്‍ത്താവ്‌ യോസേഫ്‌ നല്ല മനുഷ്യനാ 
യിരുന്നു. അയാള്‍ മറിയയെ ജനമദ്ധ്യത്തില്‍ 
നാണം കെടുത്താന്‍ ഇഷ്ടപ്പെട്ടില്ല. അതിനാല 
യാള്‍ അവളെ രഹസ്യമായി വിവാഹത്തില്‍ 
നിന്ന്‌ ഒഴിവാക്കുവാന്‍ ആലോചിച്ചു. 

2 യോസേഫ്‌ ഇത്‌ ആലോചിക്കവേ കര്‍ത്താ 
വിന്‍െറ ദൂതന്‍ സ്വപ്നത്തില്‍ യോസേഫിനെ 
സമീപിച്ചു. ദൂതന്‍ പറഞ്ഞു, “ദാവീദിന്‍െറ 
പുത്രനായ യോസേഫേ, മറിയയെ നിന്‍െറ 
ഭാര്യയായി സ്വീകരിക്കാന്‍ ഭയക്കേണ്ടതില്ല. 
അവളില്‍ വളരുന്ന കൂട്ടി പരിശുദ്ധാത്മാവി 
ലൂടെ ഉണ്ടായതാണ്‌. 21അവള്‍ ഒരാള്‍കുട്ടിക്കു 
ജന്മമരുളും. നീയവന്‍ യേശുവെന്ന്‌ പേരിടണം. 
അവന്‍ മനുഷ്യരെ അവരുടെ പാപങ്ങളില്‍ 
നിന്നു രക്ഷിക്കുമെന്നതിനാലാണ്‌ ഈ പേര്‍ 
നീ അവ നിടേണ്ടത്‌.” 

കര്‍ത്താവ്‌ പ്രവാചകനിലൂടെ പറഞ്ഞ ഈ 
കാര്യങ്ങളുടെ അര്‍ത്ഥം മുഴുവനും വ്യക്തമാക 
ത്തക്കവണ്ണം ഇതു സംഭവിച്ചു. 23“കന്യക ഗര്‍ഭി 
ണിയാകുകയും ഒരു പുത്രനു ജന്മമേകുകയും 
ചെയ്യും. അവര്‍ അവന്‍ ഇമ്മാനൂവേല്‍ എന്ന്‌ 
പേരിടും.” (“ദൈവം നമ്മോടൊത്തുണ്ട്‌,” എ 
ന്നാണ്‌ ഇമ്മാനൂവേലിന്‍െറ അര്‍ത്ഥം.) 

24 യോസേഫ്‌ ഉണര്‍ന്നപ്പോള്‍ കര്‍ത്താവി 
ന്‍െറ ദൂതന്‍ പറഞ്ഞതുപോലെ പ്രവര്‍ത്തിച്ചു. 
































കന്യക ... പേരിടും ഉദ്ധരണി യെശയ്യാ. 7:14. 


മത്തായി 1:25-2:22 


യോസേഫ്‌ മറിയയെ വിവാഹം കഴിച്ചു. മറി 
യ മകനെ പ്രസവിക്കുംവരെ അവന്‍ അവളുമാ 
യി ലൈംഗികബന്ധത്തിലേര്‍പ്പെട്ടിപ്പ. യോ 
സേഫ്‌ മകന്‍ യേശു എന്നു പേരിട്ടു. 





പണ്ഡിതന്മാര്‍ യേശുവിനെ സന്ദര്‍ശിക്കുന്നു 
യെഹൂദ്യയിലെ ബേത്തആേഹെമിലാണ്‌ യേശു 
പിറന്നത്‌. ഹെരോദാവു രാജാവായിരുന്ന 
കാലത്തായിരുന്നു അവന്‍െറ ജനനം. യേശു 
വിന്‍റെ ജനനശേഷം കിഴക്കുനിന്നും ചില 


920 


യേശുവിന്‍െറ മാതാപിതാക്കള്‍ അവനെ 
മിസ്രയീമിലേക്കു കൊണ്ടുപോകുന്നു 

പണ്ഡിതന്മാര്‍ പോയിക്കഴിഞ്ഞപ്പോള്‍ കര്‍ 
ത്താവിന്‍െറ ദൂതന്‍ യോസേഫിന്‌ സ്വപ്ന 
ത്തില്‍ പ്രത്ൃക്ഷപ്പെട്ടു. ദൂതന്‍ പറഞ്ഞു, “എഴു 
ന്നേല്‍ക്കൂ! കുഞ്ഞിനെയും അവന്‍െറ അമ്മയെ 
യും കൂട്ടി മിസ്രയീമിലേക്കു രക്ഷപ്പെടണം. ഹെ 
രോദാവ്‌ കുഞ്ഞിനെ അന്വേഷിച്ചു തുടങ്ങും. 
ഹെരോദാവ്‌ കുഞ്ഞിനെ കൊല്ലുവാന്‍ ആഗ്രഹി 
ക്കുന്നുണ്ട്‌. നിങ്ങള്‍ സുരക്ഷിതരാണെന്ന്‌ ഞാന്‍ 
പറയുംവരെ മിസ്രയീമില്‍ താമസിക്കണം.” 








പണ്ഡിതന്മാര്‍ യെരൂശലേമില്‍ വന്നു. പണ്ഡി 
തന്മാര്‍ ജനങ്ങളോടു ചോദിച്ചു. “യെഹൂദാരാ 
ജാവായി പിറന്ന കുഞ്ഞ്‌ എവിടെയാണ്‌? അവ 
ന്‍െറ ജനനത്തെ കാണിക്കുന്ന നക്ഷത്രം ഞങ്ങള്‍ 
കണ്ടു. ആ നക്ഷത്രം കിഴക്കെ ആകാശത്തില്‍ 
ഉദിക്കുന്നതു ഞങ്ങള്‍ കണ്ടു. ഞങ്ങള്‍ അവനെ 
നമസ്കരിപ്പാ൯ വന്നിരിക്കുന്നവരാണ്‌.” 
3യെഹൂദരുടെ പുതിയ രാജാവിനെച്ഛറ്റിയുള്ള 
വാര്‍ത്തകള്‍ ഹെരൊദാരാജാവിന്‍൯ന്‍െറ ചെവി 
യിലെത്തി. അദ്ദേഹം അസ്വസ്ഥനായി. യെരൂശ 
ലേമിലെ എല്ലാ ജനങ്ങളും അസ്വസ്ഥരായി. 
ഹെരോദാവ്‌ എല്ലാ യെഹുദമഹാപുരോഹിത 
ന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചുകൂട്ടി. ക്രി 
സ്തു ജനിക്കാനിരിക്കുന്നത്‌ എവിടെയായിരി 
ക്കാമെന്ന്‌ ഹെരോദാവ്‌ അവരോടാരാഞ്ഞു. 5അ 
വര്‍ പറഞ്ഞു, “യെഹൂദ്യയിലെ ബേത്തേഹെം 
ഗ്രാമത്തില്‍. തിരുവെഴുത്തില്‍ പ്രവാചകന്‍ ഇ 
തേപ്പറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്‌. 
യെഹൂദ്യയിലെ ബേത്തേഹെമേ, യെഹൂദ്യ 
യിലെ പ്രഭുക്കളില്‍ നീയായിരിക്കും പ്രമുഖന്‍. 
അതെ, നിന്നില്‍നിന്നൊരു ഭരണാധിപന്‍ വരും 
അവന്‍ യിസ്രായേലിലെ എന്‍റെ ആളുകളെ 
നയിക്കും.” മീഖാ 5:2 











പിന്നീട്‌ കിഴക്കുനിന്നും വന്ന പണ്ഡിതരു 
മായി ഹെരോദാവ്‌ ഒരു രഹസ്യയോഗം ചേര്‍ 
ന്നു. അവര്‍ ആദ്യമായി നക്ഷത്രം കണ്ട സമയം 
കൃത്യമായി ഹെരോദാവ്‌ അവരില്‍നിന്നും ഗ്ര 
ഹിച്ചു. &8അതിനു ശേഷം ഹെരോദാവ്‌ അവരെ 
ബേത്ത്തേഹെമിലേക്കയച്ചിട്ട അവരോടു പറ 
ഞ്ഞു, “പുതുതായി പിറന്ന ആ കുഞ്ഞിനെപ്പറ്റി 
സസൂക്ഷ്മം അന്വേഷിക്കുക. കണ്ടെത്തിയാല്‍ 
എന്നോടു വന്നു പറയുക. അപ്പോള്‍ എനിക്കും 
ചെന്ന്‌ അവനെ നമസ്കരിക്കാമല്ലോ.” പണ്ഡി 
തന്മാര്‍ രാജാവ്‌ പറഞ്ഞതു കേട്ടശേഷം അവിടെ 
നിന്നും പോയി. കിഴക്കുകണ്ട അതേ നക്ഷത്ര 
ത്തെ അവര്‍ വീണ്ടും കണ്ടു. അവര്‍ നക്ഷത്ര 
ത്തിന്‍െറ മാര്‍ഗ്ഗത്തെ പിന്തുടര്‍ന്നു. കുഞ്ഞുള്ള 
സ്ഥലത്തെത്തും വരെ നക്ഷത്രം അവര്‍ക്കു 
മൂന്നില്‍ സഞ്ചരിച്ചു. 10നക്ഷത്രം കണ്ടതില്‍ അ 
വര്‍ ആഹ്ലാദിച്ചു. സന്തോഷം കൊണ്ട്‌ അവരുടെ 
മനസ്സുനിറഞ്ഞു. 11കുഞ്ഞുണ്ടായിരുന്ന വീട്ടിലേ 
ക്കവര്‍ വന്നു. അവര്‍ കുഞ്ഞിനെ അവന്‍െറ 
അമ്മയായ മറിയയോടൊപ്പം കണ്ടു. പണ്ഡിത 
ന്മാര്‍ കുഞ്ഞിന്‍െറ മുമ്പില്‍ നമസ്കരിച്ച്‌ അവ 
നെ ആരാധിച്ചു. അവര്‍ കുഞ്ഞിനുവേണ്ടി കൊ 
ണ്ടുവന്ന സമ്മാനങ്ങള്‍ തുറന്നു. സ്വര്‍ നി 
ക്ഷേപവും കുന്തിരിക്കവും മൂരും അവര്‍ ശിശു 
വിനു കാഴ്ചവെച്ചു. 1എന്നാല്‍ ഹെരോദാവി 
നെറ അടുത്തേക്ക്‌ മടങ്ങരുതെന്ന്‌ സ്വപ്നത്തി 
ലൂടെ ദൈവം അവര്‍ക്കു മുന്നറിയിപ്പു കൊടു 
ത്തു. അതിനാല്‍ പണ്ഡിതന്മാര്‍ മറ്റൊരുവഴിയാ 
യി തങ്ങളുടെ രാജ്യങ്ങളിലേക്കു മടങ്ങിപ്പോയി. 





14അതുകൊണ്ട്‌ യോസേഫ്‌ എഴുന്നേറ്റ്‌ കു 
ഞ്ഞിനെയും അവന്‍െറ അമ്മയെയും കൂട്ടി മി 
സ്രയീമിലേക്കു പുറപ്പെട്ടു. രാത്രിയിലായിരു 
ന്നു അവര്‍ പുറപ്പെട്ടത്‌. 1“ഹെരോദാവിന്‍െറ 
മരണം വരെ യോസേഫ്‌ അവിടെ താമസിച്ചു. 
ഇങ്ങനെ കര്‍ത്താവ്‌ പ്രവാചകനിലൂടെ പറ 
ഞ്ഞിരുന്നതിനന്‍െെ അര്‍ത്ഥം മുഴുവനും വ്യക്ത 
മാകത്തക്കവണ്ണം ഇതു സംഭവിച്ചു. കര്‍ത്താവ്‌ 
ഇങ്ങനെ പറഞ്ഞിരുന്നു, “മിസ്രയീമില്‍നിന്നും 
പുറത്തുവരുവാ൯ ഞാനെനന്‍െറ പുത്രനെ വിളി 


ച്ചു.” * 





ഹെരോദാവ്‌ ബേത്തേഹെമിലെ ആണ്‍ 
കുഞ്ഞുങ്ങളെ കൊല്ലുന്നു 

16പണ്ഡിതന്മാര്‍ തന്നെ വിഡ്ഡിയാക്കി എ 
ന്ന്‌ ഹെരോദാവ്‌ കണ്ടു. ഹെരോദാവ്‌ വളരെയ 
ധികം ക്രുദ്ധനായി. അതിനാല്‍ ബേത്തേഹെ 
മിലും ചുറ്റുമുള്ള സ്ഥലങ്ങളിലുമുള്ള രണ്ടു വയ 
സ്പുവരെയുള്ള എല്ലാ ആണ്‍കുഞ്ഞുങ്ങളെയും 
കൊല്ലുവാന്‍ ഹെരോദാവ്‌ ഉത്തരവിട്ടു. കുഞ്ഞു 
പിറന്ന കൃത്യസമയം ഹെരോദാവ്‌ പണ്ഡിതന്മാ 
രില്‍നിന്നും ഗ്രഹിച്ചിരുന്നു. അപ്പോള്‍ ആ സ 
മയം കഴിഞ്ഞ്‌ രണ്ടു വര്‍ഷമായി. അതിനാല്‍ 
രണ്ടു വയസ്സിനുള്ളിലുള്ള എല്ലാ ആണ്‍കുട്ടിക 
ളെയും കൊല്ലുവാന്‍ ഹെരോദാവ്‌ ഉത്തരവിട്ടു. 
17അതിനാല്‍ ദൈവം യിരെമ്യാപ്രവാചകനിലൂ 
ടെ പറഞ്ഞ കാര്യങ്ങള്‍ സംഭവിച്ചു. 
18“റാമയിലൊരു ശബ്ദം കേട്ടു. കരച്ചിലി 
നന്‍െറയും കടുത്ത ദു:ഖത്തിന്‍െറെയും ശബ്ദം. 
റാഹേല്‍ തന്‍െറ കുഞ്ഞുങ്ങള്‍ക്കായി വിലപി 
ക്കുന്നു; അവള്‍ക്ക്‌ ആശ്വസിക്കുവാനാകുന്നില്ല; 

കാരണം അവളുടെ കുട്ടികള്‍ മരിച്ചിരുന്നു.” 
യിരെമ്യാവ്‌ 31:15 











യോസേഫും മറിയയും മിസ്രയീമില്‍ 
നിന്ന്‌ മടങ്ങി വരുന്നു 

19ഹെരോദാവിനന്‍െറെ മരണശേഷം കര്‍ത്താവി 
ന്‍െറ ഒരു ദൂതന്‍ യോസേഫിനു സ്വപ്നത്തില്‍ 
പ്രത്യക്ഷപ്പെട്ടു. യോസേഫ്‌ മിസ്രയീമിലായി 
രിക്കുമ്പോഴാണിതു സംഭവിച്ചത്‌. 22ദൂുതന്‍ പറ 
ഞ്ഞു, “എഴുന്നേല്‍ക്കൂ! കുഞ്ഞിനെയും അമ്മയെ 
യും കൂട്ടി യിസ്രായേലിലേക്ക്‌ പോകുക. കു 
ഞ്ഞിനെ കൊല്ലുവാന്‍ ശ്രമിച്ചവരൊക്കെ ഇ 
പ്പോള്‍ മരിച്ചു കഴിഞ്ഞു.” 

മഅതിനാല്‍ യോസേഫ്‌ കുഞ്ഞിനെയും അ 
മ്മയെയും കൂട്ടി യിസ്രായേലിലേക്കു പോയി. 
22പക്ഷേ അര്‍ക്കെലയൊസ്‌ അപ്പോള്‍ യെഹുദ്യ 
നാടു ഭരിക്കുന്നതായി യോസേഫ്‌ കേട്ടു. തന്‍െറ 
പിതാവായ ഹെരോദാവിന്‍െറ മരണത്തെ തു 
ടര്‍ന്നാണ്‌ അര്‍ക്കെലയൊസ്‌ രാജാവായത്‌. അ 
തിനാല്‍ അവിടേക്കു പോകുവാന്‍ യോസേഫ്‌ 
ഭയന്നു. സ്വപ്നത്തിലൂടെ യോസേഫിനു അ 





മിസ്രയീമില്‍ ... വിളിച്ചു ഉദ്ധരണി ഹോശയ 11:1. 


921 


വിടെ പോകരുതെന്നുള്ള നിര്‍ദ്ദേശം കിട്ടിയിരു 
ന്നു. അതിനാല്‍ യോസേഫ്‌ അവിടം വിട്ടഗ 
ലീലപ്രദേശങ്ങളിലേക്കു പോയി. 

23യോസേഫ്‌ നസറെത്ത്‌ എന്ന ഗ്രാമത്തില്‍ 
പോയി താമസിച്ചു. ദൈവം പ്രവാചകനിലൂ 
ടെ പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങള്‍ സംഭവി 
ച്ചു. ക്രിസ്തു നസറെയനെന്നു വിളിക്കപ്പെടു 
മെന്ന്‌ ദൈവം പറഞ്ഞിരുന്നു. 








സ്നാപകയോഹന്നാനന്‍െറ പ്രവര്‍ത്തികള്‍ 
(മര്‍ക്കൊ. 1:1-8; ലൂക്കൊ. 31-9, 15-17 
യോഹ. 1:19-28) 

ആ സമയം സ്നാപകയോഹന്നാന്‍ വന്ന്‌ 

പ്രസംഗിക്കുവാന്‍ തുടങ്ങി. യെഹൂദ്യാദേശ 
ത്തിലെ മരുഭൂമിയില്‍നിന്നാണദ്ദേഹം പ്രസംഗി 
ച്ചത്‌. 2മയോഹന്നാന്‍ പറഞ്ഞു, “മാനസാന്തര 
പ്പെടുവിന്‍, എന്തെന്നാല്‍ സ്വര്‍ഗ്ഗരാജ്യമിതാ വ 
രവായി.” 3സ്നാപകയോഹന്നാനെച്ഛറ്റിയാണ്‌ 
യെശയ്യാപ്രവാചകന്‍ പറഞ്ഞത്‌. യെശയ്യാവ്‌ 
പറഞ്ഞു. 

“മരുഭൂമിയില്‍നിന്നൊരുവ൯ ഉച്ചത്തില്‍ വി 
ളിച്ചു പറയുന്നു: “കര്‍ത്താവിനായി വഴിയൊരു 
ക്കുക, അവന്‍െറ പാതകളെ നേരെയാക്കുക.” 

യ്െെശയ്യാവ്‌ 40:3 











4്യോഹന്നാന്‍െറ വസ്ത്രങ്ങള്‍ ഒടുകരോമം 
കൊണ്ടുണ്ടാക്കിയതായിരുന്നു. യോഹന്നാന്‍ തു 
കലുകൊണ്ടുള്ള ഒരു അരപ്പട്ട അരയില്‍ ധരിച്ചി 
രുന്നു. വെട്ടുക്കിളികളും കാട്ടുതേനുമായിരുന്നു 
യോഹന്നാന്‍െറ ഭക്ഷണം. ജനങ്ങള്‍ യോഹ 
ന്നാന്‍െറ പ്രസംഗം കേള്‍ക്കാനെത്തി. യെരൂശ 
ലേമില്‍നിന്നും യെഹുദ്യയില്‍നിന്നും യോര്‍ 
ദന്‍ നദിയുടെ ചുറ്റുപാടിലുള്ള എല്ലാപ്രദേശ 
ങ്ങളില്‍നിന്നും ജനങ്ങളെത്തി. ജനങ്ങള്‍ ത 
ങ്ങള്‍ ചെയ്ത പാപങ്ങള്‍ ഏറ്റുപറഞ്ഞു. യോ 
ഹന്നാന്‍ അവരെ യോര്‍ദ്ദാന്‍നദിയില്‍സ്നാനം 
കഴിപ്പിച്ചു? 

യോഹന്നാന്‍ ജനങ്ങളെ സ്നാനം കഴിപ്പി 
ച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക്‌ അനേകം പരീശ 
ന്മാരും സദൂക്യരും വന്നു. അവരെ കണ്ടപ്പോള്‍ 
യോഹന്നാന്‍ അവരോടു പറഞ്ഞു, “പാമ്പു 
കളേ, വരുവാനിരിക്കുന്ന ദൈവകോപത്തില്‍ 
നിന്ന്‌ രക്ഷപെടാന്‍ ആരാണു നിങ്ങള്‍ക്കു മുന്ന 
റിയിപ്പു നല്‍കിയത്‌? “നിങ്ങള്‍ വാസ്തവമായി 
മാനസാന്തരപ്പെട്ടു എന്നത്‌ നിങ്ങളുടെ പ്രവര്‍ 
ത്തികളിലൂടെ എടുത്തു കാട്ടണം. *അബ്രാഹാം 
ഞങ്ങളുടെ പിതാവാണ്‌” എന്ന്‌ സ്വയം പറ 
ഞ്ഞു പുകഴാമെന്നു ചിന്തിക്കേണ്ട. ഞാന്‍ നിങ്ങ 
ളോടുപറയുന്നു, അബ്രാഹാമിനു മക്കളെ ഈ 
കല്പുകളില്‍നിന്നും ഉളവാക്കുവാന്‍ ദൈവത്തി 
നു കഴിയും. മരങ്ങള്‍ മുറിക്കാന്‍ കോടാലി 
യിതാ തയ്യാറായിരിക്കുന്നു. നല്ല ഫലങ്ങള്‍ പുറ 
De ഓരോ മരവും മുറിച്ച്‌ തീയിലെ 








ടും 
11 ള്‍ മാനസാന്തരപ്പെട്ടുവെന്നു വെളി 
ടുത്താ൯ ഞാന്‍ നിങ്ങളെ വെള്ളത്തില്‍ 
സ്നാനം കഴിപ്പിക്കുന്നു. എന്നാല്‍ എനിക്കുശേ 
ഷം വരുന്നവന്‍ എന്നേക്കാള്‍ ശ്രേഷ്ഠനാണ്‌. 
അവന്‍െറ ചെരുപ്പ്‌ ഈരുവാ൯ പോലും ഞാന്‍ 
യോഗ്യനല്ല. അവന്‍ നിങ്ങളെ പരിശുദ്ധാത്മാ 
വിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. 
12അവന്‍ ധാന്യത്തെ വൃത്തിയാക്കാന്‍ തയ്യാറാ 
യിവരും. അവന്‍ നല്ലധാന്യത്തെ പതിരിൽ നി 
ന്നും വേര്‍തിരിക്കും. നല്ല ധാന്യം അവന്‍ തന്‍െറ 








മത്തായി 2:23-4:7 


അറയില്‍ നിറയ്ക്കും. പതിരു കത്തിച്ചുകളയും. 
കെട്ടുപോകാത്ത അഗ്നിയില്‍ അവനതു 
കത്തിയ്ക്കും.” 


യോഹന്നാന്‍ യേശുവിനെ സ്നാനം 
കഴിപ്പിക്കുന്നു 
(മര്‍ക്കൊ. 1:9-11; ലൂക്കൊ. 3:21-22) 

13ആ സമയത്ത്‌ യേശു ഗലീലയില്‍നിന്നും 
യോര്‍ദ്ദാ൯നദിക്കരയിലെത്തി. അവന്‍ യോഹ 
ന്നാന്‍െറ അടുത്തുവന്നു തന്നെ സ്നാനം കഴി 
പ്പിക്കണമെന്ന്‌ ആവശ്യപ്പെട്ടു. 14എന്നാല്‍ താന്‍ 
അതിനു യോഗ്യനല്ലെന്നു പറയാന്‍ യോഹ 
ന്നാ൯ ശ്രമിച്ചു. യോഹന്നാന്‍ പറഞ്ഞു, “നീ 
സ്നാനം ഏല്‍ക്കുവാന്‍ എന്തിന്‌ എന്‍െറ അടു 
ക്കല്‍ വരുന്നു? നിന്നില്‍നിന്ന്‌ സ്നാനം ഏല്‍ 
ക്കേണ്ടവന്‍ ഞാനാണ്‌.” 

15യേശു മറുപടി പറഞ്ഞു, “ഇതിപ്പോള്‍ ഇങ്ങ 
നെയായിരിക്കട്ടൈ. നീതിയായത്‌ എല്ലാം നാം 
ചെയ്യേണ്ടതുണ്ട്‌. ” അതിനാല്‍ യേശുവിനെ 
സ്‌നാനം കഴിപ്പിക്കാമെന്ന്‌ യോഹന്നാന്‍ സമ്മ 
തിച്ചു. 

16യേശൂ സ്നാനം ഏറ്റശേഷം വെള്ളത്തില്‍ 
നിന്നും കയറിവന്നു. ആകാശം തുറന്ന്‌ ദൈവ 
ത്തിന്‍റെ ആത്മാവ്‌ ഒരു പ്രാവിന്‍െറ രൂപത്തില്‍ 
തനന്‍െറമേല്‍ ഇറങ്ങിവരുന്നതായവന്‍ കണ്ടു. 
17സ്വര്‍ഗ്ഗുത്തില്‍ നിന്നൊരു അശരീരി ഉണ്ടായി. 
അശരീരി ഇങ്ങനെയായിരുന്നു, “ഇവനെനന്‍െറെ 
പുത്രനാണ്‌. ഞാനിവനെ സ്നേഹിക്കുന്നു. ഇവ 
നില്‍ ഞാന്‍ അതീവസന്തുഷ്ടനാണ്‌.” 








യേശുവിന്‍െറ പ്രലോഭനം 
(മര്‍ക്കൊ. 1:12-1 ലൂക്കൊ. 4:1-13) 
അനന്തരം ആത്മാവ്‌ യേശുവിനെ മരുഭൂമി 
യിലേക്കു നയിച്ചു. അവിടെ പിശാചിന്‍റെ 
പ്രലോഭനത്തെ നേരിടാനായിരുന്നു അവന്‍ അ 
ങ്ങോട്ടു See നാല്പതു ദിനരാത്രങ്ങള്‍ 
യേശു ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം 
അവന്‍ വല്ലാതെ വിശന്നു. 3പിശാച്‌ യേശുവി 
നെ പ്രലോഭിപ്പിക്കാന്‍ എത്തി. പിശാച്‌ പറ 
ഞ്ഞു, “നീ ദൈവപുത്രനെങ്കില്‍ ഈ കല്ലുകളോ 
ട്‌ അപ്പമാകുവാന്‍ കല്ലിക്കൂ." 
യേശു അവനോടു മറുപടി പറഞ്ഞു, “തിരു 
വെഴുത്തുകളില്‍ ഇങ്ങനെ എഴുതപ്പെടിട്ടുണ്ട്‌, 
“മനുഷ്യനെ ജീവിപ്പിക്കുന്നത്‌ അപ്പം മാത്രമല്ല. 
ദൈവത്തിന്‍െറ തിരുവായിലൂടെ പുറത്തുവ 
രുന്ന ഓരോ വചനത്തിലുമാണ്‌ അവരുടെ ജീ 


വന്‍ ആശ്രയിച്ചിരിക്കുന്നത്‌ ”” ആവര്‍ത്തനം 8:3 











അനന്തരം പിശാച്‌ യേശുവിനെ വിശുദ്ധ 
നഗരമായ യെരൂശലേമിലേക്കു നയിച്ചു. പിശാ 
ച്‌ യേശുവിനെ ദൈവാലയത്തില്‍ വളരെ ഉയര്‍ 
ന്ന ഒരിടത്തു നിര്‍ത്തി. പിശാച്‌ പറഞ്ഞു, 
“നീ ദൈവപൂത്രനാണെങ്കില്‍ താഴോട്ടു ചാടുക. 
എന്തെന്നാല്‍ തിരുവെഴുത്തുകളില്‍ ഇങ്ങനെ 
എഴുതപ്പെടുിട്ടുണ്ടല്ലോ, 

“ദൈവം തന്‍െറ ദൂതന്മാരോടു കല്പിക്കും, അവ 
രുടെ കൈകള്‍ നിന്‍െറ രക്ഷയ്ക്കെത്തും, നി 
ന്‍െറ കാല്‍ പാറയിലിടിക്കാത്ത വിധം നിന്നെ 
പിടിക്കും.” സങ്കീര്‍ത്തനങ്ങള്‍ 91:11-12 








"യേശു മറുപടി പറഞ്ഞു, “തിരുവെഴുത്തുക 
ളില്‍ ഇങ്ങനെ കൂടി എഴുതിയിട്ടുണ്ട്‌, 

“നിന്‍െറ കര്‍ത്താവായ ദൈവത്തെ നീയൊ 
രിക്കലും പരീക്ഷിക്കരുത്‌.” ആവര്‍ത്തനം&16 


മത്തായി 4:8-5:12 


അനന്തരം പിശാച്‌ യേശുവിനെ ഒരു വലി 
യ ഉയരമുള്ള മലയിലേക്കു കൊണ്ടുപോയി. 
പിശാച്‌ യേശുവിനെ ലോകത്തിലെ എല്ലാ 
രാജ്യങ്ങളും കാണിച്ചു. അവിടങ്ങളിലെ മഹ 
ത്തായ കാര്യങ്ങളും കാണിച്ചു. “പിശാച്‌ പറ 
ഞ്ഞു, “നീ എന്നെ നമസ്കരിച്ച്‌ ആരാധിച്ചാല്‍ 
ഈ കണ്ടതെല്ലാം നിനക്കു ഞാന്‍ തരാം.” 

10യേശു പിശാചിനോടു പറഞ്ഞു, “സാത്താ 
നേ എന്നെ വിട്ടുപോക, തിരുവെഴുത്തുകളിൽ 
ഇങ്ങനെയെഴുതിയിട്ുണ്ട്‌, 

“കര്‍ത്താവായ ദൈവത്തെ നിങ്ങള്‍ ആരാ 
ധിക്കുക. അവനെ മാത്രം സേവിക്കുക.” 

ആവര്‍ത്തനം 613 

വപിശാച്‌ യേശുവിനെ വിട്ടുപോയി. അ 
പ്പോള്‍ ഏതാനും ദൂതന്മാര്‍ വന്ന്‌ യേശുവിനെ 
പരിചരിച്ചു. 











യേശു ഗലീലയില്‍ തന്‍െറ 
പ്രവര്‍ത്തനം ആരംഭിക്കുന്നു 
(മര്‍ക്കൊ. 1:14-15; ലൂക്കൊ. 4:14-15) 

12യോഹന്നാ൯ തടവിലാക്കപ്പെട്ടു എന്നു യേ 
ശു കേട്ടു. അതിനാല്‍ യേശു ഗലീലയിലേക്കു 
മടങ്ങി. 3അവ൯ന്‍ നസറെത്തില്‍ തങ്ങിയില്ല. 
ഗലീലത്തടാകത്തിനടുത്തുള്ള കഫര്‍ന്നഹും 
എന്ന നഗരത്തിലേക്കു പോയ യേശു അവിടെ 
താമസിച്ചു. സെബൂലൂനന്‍െ്റെയും നഫ്താലിയു 
ടെയും പ്രദേശമാണ്‌ കഫര്‍ന്നഹൂം. 14യെശയ്യാ 
പ്രവാചകന്‍ പറഞ്ഞതു നിറവേറ്റാനായിരുന്നു 
അവന്‍ ഇതു ചെയ്തത്‌. യെശയ്യാപ്രവാചകന്‍ 
പറഞ്ഞു, 

15“സമുദ്രത്തിലേക്കുള്ള വഴിയില്‍ യോര്‍ദ്ദാന്‍ 
നദിയുടെ മറുകരയില്‍ സെബൂലൂുന്‍െറയും 
നഫ്താലിയുടെയും ദേശം, ജാതികളുടെ ഗലീ 
ല ദേശം 

1ഈ ആളുകള്‍ ഇരുട്ടിലായിരുന്നു (പാപ 
ത്തില്‍). പക്ഷേ അവര്‍ ഒരു മഹത്പ്രകാശം ക 
ണ്ടു: ശവപ്പറമ്പുപോലെ ഇരുണ്ട ഈ പ്രദേശ 
ത്ത്‌ വസിക്കുന്ന ആളുകളുടെമേല്‍ പ്രകാശം 
ഉദിച്ചു.” യെശയ്യാവ്‌ 91-2 

















17അപ്പോള്‍ മുതല്‍ യേശു പ്രസംഗിക്കാന്‍ 
തുടങ്ങി. അവനിങ്ങനെയാണ്‌ പ്രസംഗിച്ചത്‌, 
“മാനസാന്തരപ്പെടുവി൯, എന്തെന്നാല്‍ സ്വര്‍ഗ്ഗ 
രാജ്യത്തിന്‍െറ വരവായി.” 


യേശു ചില ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു 
(മര്‍ക്കൊ. 1:16-20; ലൂക്കൊ. 5:1-11) 

18യേശൂ ഗലീല കടല്‍ത്തീരത്തുകൂടി നടക്കു 
കയായിരുന്നു. ശിമോന്‍ (പത്രൊസ്‌) അന്നത്തെ 
യാസ്‌ എന്നീ സഹോദരന്മാരെ അവന്‍ കണ്ടു. 
മീന്‍പിടുത്തക്കാരായ അവര്‍ കടലില്‍ വലവീ 
ശുകയായിരുന്നു. 3യേശുപറഞ്ഞു, “വരൂ, 
എന്നെ അനുഗമിക്കൂ. ഞാന്‍ നിങ്ങളെ വ്യത്യ 
സ്തരായ മീന്‍പിടുത്തക്കാരാക്കാം. നിങ്ങളെ 
ഞാന്‍ ആളുകളാകുന്ന മീന്‍ പിടിക്കുന്നവരാ 
ക്കാം.” 2മശിമോനും അന്ത്രെയാസും ഉടന്‍ വല 
കള്‍ ഉപേക്ഷിച്ച്‌ അവനെ പിന്തുടര്‍ന്നു. 

2യേശു ഗലീലക്കടല്‍ത്തീരത്തുകൂടിയുള്ള ത 
ന്‍െറ നടപ്പു തുടര്‍ന്നു. സെബെദിയുടെ മക്കളാ 
യ യാക്കോബിനെയും യോഹന്നാനെയും 
അവന്‍ കണ്ടു. അവര്‍ പിതാവായ സെബെദി 
യോ ടൊപ്പം വള്ളത്തിലായിരുന്നു. അവര്‍ മീന്‍ 
പിടിക്കാന്‍ വല ഒരുക്കുകയായിരുന്നു. അവന്‍ 
അവ രോടു തന്നോടൊപ്പം വരാന്‍ കല്ലിച്ചു. 














922 


22അതി നാല്‍ ആ സഹോദരന്മാര്‍ ഉടന്‍ 
തങ്ങളുടെ പിതാവിനെയും വള്ളത്തെയും 
ഉപേക്ഷിച്ച്‌ യേ ശുവിനെ പിന്തുടര്‍ന്നു. 


യേശു പഠിപ്പിക്കുകയും രോഗശാന്തി 
വരുത്തുകയും ചെയ്യുന്നു 
(ലൂക്കൊ. 617-19) 

യേശു ഗലീലയിലെങ്ങും സഞ്ചരിച്ചു. 
അവന്‍ യെഹൂദപ്പള്ളികളില്‍ പഠിപ്പിക്കുകയും 
സ്വര്‍ഗ്ഗരാജ്യത്തിന്‍െറ സുവിശേഷം പ്രസംഗി 
ക്കുകയും ആളുകളുടെ എല്ലാ വ്യാധികളും രോ 
ഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. 24യേ 
ശുവിനെപ്പറ്റിയുള്ള വാര്‍ത്തകള്‍ സുറിയയി 
ലെങ്ങും പരന്നു. ആളുകള്‍ രോഗികളായവരെ 
യെല്ലാം അവന്‍െറയടുത്തു കൊണ്ടുവന്നു. രോ 
ഗികള്‍ പലവിധത്തിലുള്ള രോഗങ്ങളും, വേദ 
നയുമുള്ളവരായിരുന്നു. ചിലര്‍ക്കു വലിയ വേദ 
നയുണ്ടായിരുന്നു. ചിലരെ പിശാച്‌ ബാധി 
ച്ചിരുന്നു, ചിലര്‍ക്ക്‌ അപസ്മാരം ബാധിച്ചിരു 
ന്നു, ചിലര്‍ തളര്‍വാതരോഗികളുമായിരുന്നു. 
യേശു എല്ലാവരെയും സുഖപ്പെടുത്തി. 25അനേ 
കംപേര്‍ യേശുവിനെ പിന്തുടര്‍ന്നു. അവര്‍ ഗലീ 
ലയില്‍നിന്നും ദെക്കപ്പൊലി (പത്തു നഗരപ്രദേ 
ശം)യില്‍നിന്നും യെരൂശലേം, യെഹുദ്യ, യോര്‍ 
ദ്ാനക്കരെ എന്നീ ഇടങ്ങളില്‍ നിന്നുള്ളവരാ 
യിരുന്നു. 


























യേശു ജനങ്ങളെ പഠിപ്പിക്കുന്നു 
(ലൂക്കൊ. 6:20-23) 

അവിടെ വലിയൊരു ജനക്കൂട്ടത്തെ യേശു 

കണ്ടു. അതിനാലവന്‍ മലമുകളിലേക്കു കയ 
റി ഇരുന്നു. അവന്‍െറ ശിഷ്യന്മാര്‍ അവന്‍െറ 
സമീപത്തേക്കുവന്നു. യേശു ജനങ്ങളെ പഠിപ്പി 
ച്ചു. അവന്‍ പറഞ്ഞു, 

3*ആത്മീയാവശ്യങ്ങള്‍ തങ്ങള്‍ക്കു ഏറെ വേ 
ണമെന്നറിയുന്നവര്‍ ഭാഗ്യവാന്മാര്‍ ദൈവരാ 
ജ്യം അവര്‍ക്കുള്ളതാണ്‌. 

ണപ്പോള്‍ ദു:ഖിക്കുന്നവര്‍ ഭാഗ്യവാന്മാര്‍ ദൈ 
വം അവരെ സന്തുഷ്ടരാക്കും. 
ടവിനീതരായവര്‍ ഭാഗ്യവാന്മാര്‍ അവര്‍ക്കു 
വാഗ്ദത്ത ഭൂമി ലഭിക്കും.* 

“എല്ലാറ്റിനുമുപരി നീതി കാംക്ഷിക്കുന്നവര്‍ 
ഭാഗ്യവാന്മാര്‍, ദൈവം അവരെ പൂര്‍ണ്ണ സംയ 
പ്തരാക്കും. 

മറ്റുള്ളവരോടു കരുണ കാട്ടുന്നവര്‍ ഭാഗ്യ 
വാന്മാര്‍, അവര്‍ക്കു കരുണ ലഭിക്കും. 

തന:ശുദ്ധിയുള്ളവര്‍ ഭാഗ്യവാന്മാര്‍, അവര്‍ 
ദൈവസന്നിധിയിലെത്തും. 

സമാധാനം ഉണ്ടാക്കുന്നവര്‍ ഭാഗ്യവാന്മാര്‍, 
ദൈവം അവരെ തന്‍െറ പുത്രന്മാരെന്നു വിളി 
ക്കും. 

ചെയ്തിട്ട്‌ പീഡയനുഭവിക്കുന്നവര്‍ 
ഭാഗ്യവാന്മാര്‍, സ്വര്‍ഗ്ഗരാജ്യം അവര്‍ക്കുള്ളതാണ്‌. 

11*ആളുകള്‍ നിങ്ങളെ ദുഷിക്കുകയും പീഡി 
പ്പിക്കുകയും ചെയ്യും. എന്നെ നിങ്ങളനുഗമി 
ക്കുന്നു എന്നതിനാല്‍ അവര്‍ നിങ്ങള്‍ക്കെതിരെ 
എല്ലാ തിന്മയും കളവായി പറയുകയും ചെ 
യും.എന്നാല്‍ ആളുകള്‍ അങ്ങനെ ചെയ്യുമ്പോ 
ള്‍ നിങ്ങള്‍ ഭാഗ്യവാന്മാര്‍. 12നിങ്ങള്‍ ആനന്ദിക്കു 
കയും ആഹ്ലാദിക്കുകയും ചെയ്യുക. ഒരു വലിയ 
പ്രതിഫലം സ്വര്‍ഗ്ഗത്തില്‍ നിങ്ങളെ കാത്തിരി 
ക്കുന്നു. നിങ്ങള്‍ക്കു മുമ്പുള്ള പ്രവാചകരോടും 
ആളുകള്‍ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്‌. 























വിനീതരായവര്‍ ... ലഭിക്കും ഉദ്ധരണി സങ്കീ.37:11 


923 


നിങ്ങള്‍ ഉപ്പും പ്രകാശവുമാകുന്നു 
(മര്‍ക്കൊ. 9:50; ലൂക്കൊ. 14:34-35) 

13“നിങ്ങള്‍ ഭൂമിയുടെ ഉപ്പാകുന്നു. എന്നാല്‍ 
ഉപ്പിനു അതിന്‍െറ സ്വാദു നഷ്ടപ്പെട്ടാല്‍ ഒന്നി 
നും അതിന്‍െറ ലവണത്വം തിരിച്ചു നല്‍കാനാ 
വില്ല. അതിന്‍െറ ലവണത്വം നഷ്ടമായാല്‍ ഉ 
പ്പു പിന്നെ ഒന്നിനും കൊള്ളരുതാത്തതാകും. 
അതു വലിച്ചെറിയപ്പെടുകയും ചവിട്ടി നടക്ക 
പ്പെടുകയും ചെയ്യും. 

14“നിങ്ങള്‍ ലോകത്തിന്‍െറ പ്രകാശമാണ്‌. മ 
ലമുകളില്‍ നിര്‍മ്മിക്കപ്പെട്ട നഗരം മറച്ചു വെ 
ക്കാനാവില്ല.1$ആരും വിളക്ക്‌ പാത്രത്തിനടിയില്‍ 
വെക്കാറില്ല. അവര്‍ വിളക്ക്‌ മേശയില്‍ വെക്കും. 
അപ്പോള്‍ വീട്ടിലെ എല്ലാവര്‍ക്കുമായി അതു 
പ്രകാശം ചൊരിയും. അതുപോലെ നിങ്ങള്‍ 
മറ്റുള്ളവര്‍ക്കു പ്രകാശമാകണം. നിങ്ങള്‍ ചെയ്യു 
ന്ന നല്ല കാര്യങ്ങള്‍ മറ്റുള്ളവര്‍ക്കു മാതൃകയാകും 
വിധം പ്രവര്‍ത്തിക്കുക. സ്വര്‍ഗ്ഗസ്ഥനായ നിങ്ങ 
ളുടെ പിതാവിനെ ആളുകള്‍ സ്തുതിക്കും വിധം 
ജീവിക്കുക. 





യേശുവും പഴയ നിയമവും 

17മോശെയുടെ ന്യായപ്രമാണത്തെയോ പ്ര 
വാചകന്മാരുടെ ഉപദേശങ്ങളെയോ നശിപ്പി 
ക്കാനാണ്‌ ഞാന്‍ വന്നതെന്ന്‌ നിങ്ങള്‍ കരുത 
രുത്‌. അവരുടെ ഉപദേശങ്ങളെ നശിപ്പിക്കാനല്പ 
വന്നത്‌. അവരുടെ ഉപദേശങ്ങളെ സാര്‍ത്ഥക 
മാക്കാനാണു ഞാന്‍ വന്നത്‌. 18ഞാന്‍ നിങ്ങളോ 
ടു സത്യമായി പറയട്ടെ. ഭൂമിയും സ്വര്‍ഗ്ഗവും 
കടന്നുപോകും വരെ ന്യായപ്രമാണത്തിലൊരു 
മാറ്റവും വരില്ല. എല്ലാം സംഭവിച്ചു കഴിയുന്ന 
തുവരേക്കും അതിനു വള്ളിപുള്ളി വ്യത്യാസം 
പോലും സംഭവിക്കില്ല. 3അപ്രധാനമെന്നു തോ 
ന്നിക്കുന്ന കല്ലപനകൂടി അനുസരിക്കണം. ആരെ 
ങ്കിലും നിയമത്തിലെ ഏറ്റവും അപ്രധാനമായ 
കല്പനയെ നിരസിക്കുകയോ അതനുസരിക്കരു 
തെന്ന്‌ മറ്റുള്ളവരെ ഉപദേശിക്കുകയോ ചെ 
യ്താൽ അവന്‍ സ്വര്‍ഗ്ഗരാജ്യത്തില്‍ ഏറ്റവും 
നിസ്റ്റാരനായി കരുതപ്പെടും. എന്നാല്‍ ന്യായ 
പ്രമാണം അനുസരിക്കുകയും അതനുസരി 
ക്കാന്‍ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന 
വന്‍ സ്വര്‍ഗ്ഗരാജ്യത്ത്‌ വലിയവനായി കരുത 
പ്പെടും. മിഞാ൯ നിങ്ങളോടു പറയുന്നു, ശാ 
സ്ത്രിമാരെക്കാളും പരീശന്മാരെക്കാളും മെച്ച 
പ്പെട്ട ധര്‍മ്മാനുഷ്ഠാനം നിങ്ങള്‍ക്കുണ്ടാവണം. 
അല്ലെങ്കില്‍ നിങ്ങള്‍ക്കു സ്വര്‍ഗ്ഗരാജ്യത്തേക്കു 
പ്രവേശനം കിട്ടില്ല. 

















ക്രോധത്തെല്പറ്റി യേശു 

21“ആരെയും കൊല്ലരുത്‌.'* കൊലയാളിയെ 
നിയമാനുസൃതമായി നേരിടണം” എന്നു പണ്ടു 
ളളവരോടു കല്ലിച്ചിട്ടുള്ളത്‌ നിങ്ങള്‍ക്കറിയാമ 
ല്ലോ. 2എന്നാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു. 
മറ്റുള്ളവരോട്‌ ക്രോധമരുത്‌. എല്ലാവരും നിങ്ങളു 
ടെ സഹോദരന്മാരാണ്‌. മറ്റുള്ളവരോടു കോപി 
ക്കുന്നവനെയും നിയമം പിടികൂടും. നിങ്ങള്‍ 
മറ്റൊരുവനെ നിന്ദിച്ചാലും നിങ്ങളെ യെഹൂദ 
സമിതി വിധിക്കും. മറ്റൊരുവനെ നിങ്ങള്‍ “വി 
ഡ്ഡി” എന്നുവിളിച്ചാല്‍ നിങ്ങള്‍ നരകത്തീ 
യില്‍ പതിക്കും.” 22നീ ദൈവത്തിനു കാഴ്ചവ 
സ്തു നല്‍കുമ്പോള്‍ നിന്‍െറ സഹജീവികളെ 
ഓര്‍ക്കുക. നിങ്ങള്‍ കാഴ്ചവസ്തു യാഗപീഠ 











“ആരെയും കൊല്ലരുത്‌” ഉദ്ധരണി പുറ.20:13, ആവ. 
5:17. 


മത്തായി 5:13-36 


ത്തില്‍ വയ്ക്കുമ്പോള്‍ നിങ്ങളുടെ സഹോദരനു 
നിങ്ങളോടു പിണക്കമുണ്ടെന്ന്‌ ഓര്‍മ്മിച്ചാല്‍ 
24കാഴ്ചവസ്തു യാഗപീഠത്തില്‍വെച്ചിട്ട പോ 
കുക. പോയി അയാളുമായി ഉടന്‍ രമൃതയിലാ 
കുക. എന്നിട്ട തിരിച്ചു വന്ന്‌ കാഴ്ചയര്‍പ്പി 
ക്കുക. 

25“നിങ്ങളുടെ ശത്രു നിങ്ങളെ കോടതി കയറ്റു 
മ്പോള്‍ അവനുമായി ചങ്ങാത്തത്തിലാകുക. 
കോടതിയിലേക്കു പോകും മുമ്പേതന്നെ അങ്ങ 
നെ ചെയ്യുക, അഥവാ അയാള്‍ നിങ്ങളെ ന്യാ 
യാധിപനെ ഏലിച്ചേക്കാം.” ന്യായാധിപന്‍ നി 
ങ്ങളെ തടവിലാക്കേണ്ടതിലേക്കായി ഭടനെ ഏ 
ലിച്ചേക്കാം. 2നിങ്ങള്‍ക്കുള്ളതു മുഴുവനും കൊ 
ടുത്തുതീര്‍ക്കാതെ നിങ്ങള്‍ക്കു മോചനം കിട്ടി 
ല്ലെന്നും ഞാന്‍ നിങ്ങളോടു പറയുന്നു. 





ലൈംഗികപാപത്തെപ്പ്റ്റി യേശു 

27“*വൃഭിചരിക്കരുത്‌'* എന്ന കല്പന അവരെ 
അറിയിച്ചത്‌ നിങ്ങള്‍കേടുിട്ടുണ്ട.2&പക്ഷേ ഞാന്‍ 
നിങ്ങളോടു പറയുന്നു: “ലൈംഗികമായ പാപം 
ചെയ്യണമെന്ന ആശയോടെ ആരെങ്കിലും ഒരു 
സ്ത്രീയെ നോക്കിയാല്‍ത്തന്നെ അയാള്‍ ആ 
സ്ത്രീയുമായി ഹൃദയത്തില്‍ പാപം ചെയ്തു 
കഴിഞ്ഞു. നിങ്ങളുടെ വലതുകണ്ണ്‌ ഒരു പാപം 
ചെയ്യാന്‍ കാരണമായാല്‍ അതു പറിച്ചെറിയു 
ക. ശരീരം മുഴുവന്‍ നരകത്തില്‍ പോകുന്നതി 
ലും ഭേദം ഒരവയവം നഷ്ടപ്പെടുന്നതാണ്‌. നി 
ങ്ങളുടെ വലതുകൈ പാപം ചെയ്യാന്‍ കാരണ 
മായാല്‍ അതു വെട്ടിക്കളയുക. മുഴുവന്‍ ശരീര 
വും നരകത്തില്‍ പോകുന്നതിലും ഭേദം ഒരവയ 
വം നഷ്ടപ്പെടുന്നതാണ്‌. 





വിവാഹമോചനത്തെപ്പറ്റി 

(മത്താ. 19:9; മര്‍ക്കൊ. 10:11-12; ലൂക്കൊ. 18) 

31“ഭാര്ൃയയെ ഉപേക്ഷിക്കുന്നവന്‍ അവള്‍ക്ക്‌ 
വിവാഹമോചനപത്രം കൊടുക്കണം'* എന്ന്‌ 
അവരോടു പറഞ്ഞിട്ടുണ്ട്‌. 32എന്നാല്‍ ഞാന്‍ 
നിങ്ങളോടു പറയുന്നു, ഭാര്യയെ ഉപേക്ഷിക്കു 
ന്നവന്‍ അവളെക്കൊണ്ട്‌ വ്യഭിചാരം ചെയ്യിക്കു 
കയാണ്‌. അവള്‍ വൃഭിചാരിണിയാണെങ്കില്‍ 
മാത്രമേ അവളെ ഉപേക്ഷിക്കാവൂ. ഉപേക്ഷിക്ക 
പ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭി 
ചാരിയാണ്‌. 








വാഗ്ദാനങ്ങളെപ്പറ്റി 

33*നിങ്ങള്‍ ഒരാള്‍ക്കു വാഗ്ദാനം നല്‍കി 
യാല്‍ അതൊരിക്കലും ലംഘിക്കരുത്‌. കര്‍ത്താ 
വിനോടുള്ള വാഗ്ദാനം പാലിക്കുക * എന്നും 
പൂര്‍വ്വികരോടു പറഞ്ഞിട്ടുള്ളതായി നിങ്ങള്‍ 
കേട്ടിട്ടുണ്ട്‌. 34 എന്നാല്‍ ഞാന്‍ പറയുന്നു ഒരിക്ക 
ലും സത്യം ചെയ്യരുത്‌. സ്വര്‍ഗ്ഗത്തിന്‍െറപേരില്‍ 
വാക്കുനല്‍കരുത്‌. എന്തെന്നാല്‍ സ്വര്‍ഗ്ഗം ദൈവ 
ത്തിന്‍റെ സിംഹാസനമാണ്‌. 35ഭൂമിയുടെ പേരി 
ലും വാഗ്ദാനം നടത്തരുത്‌. എന്തെന്നാല്‍ ഭൂമി 
ദൈവത്തിന്‍െറതാണ്‌. യെരൂശലേമിന്‍െറ പേരി 
ലും വാഗ്ദാനം നടത്തരുത്‌. എന്തെന്നാല്‍ അത്‌ 
ദൈവത്തിന്‍െറ നഗരമാണ്‌. 3സ്വന്തം ശിരസ്സി 
നെറ പേരിലും ശപഥം ചെയ്യരുത്‌. നിങ്ങളുടെ 
ഒരു മുടിയിഴ കറുപ്പിക്കുവാനോ, വെളുപ്പിക്കു 


























*“വ്ൃഭിചരിക്കരുത്‌ ... കേട്ടിട്ടുണ്ട്‌ ഉദ്ധരണി പുറ. 20:14, 
ആവ $5:18. 


24:1 
19:12, 


“ഭാര്യയെ ... കൊടുക്കണം” ഉദ്ധരണി ആവ. 





“നിങ്ങള്‍ ... പാലിക്കുക” ഉദ്ധരണി ലേവ്യ. 
സംഖ്യ 30:2, ആവ.23:21. 


മത്തായി 5:37-6:18 


വാനോ നിങ്ങള്‍ക്കാവില്ല. 37അതേ' എന്ന്‌ ചെ 
യ്യാവുന്ന കാര്യത്തെപ്പറ്റി മാത്രം പറയുക. അത 
ല്ലാത്തവ “അല്ല” എന്നും. ഇതിലുമധിമുള്ളതെ 
ല്ലാം തിന്മയില്‍നിന്നു വരുന്നതാണ്‌. 








എതിര്‍ത്തു നില്ലിനെക്കുറിച്ച്‌ 
(ലൂക്കൊ. 6:29-30) 

38““കണ്ണിന്‌ കണ്ണ്‌, പല്ലിനു പല്ല്‌, * എന്നു 
അവരോടും പറഞ്ഞിട്ടുണ്ട്‌. 33എന്നാല്‍ ഞാന്‍ 
നിങ്ങളോടു പറയുന്നു. ദുഷ്ടനോടു ചെറുത്തു 
നില്‍ക്കരുത്‌. ആരെങ്കിലും നിങ്ങളുടെ വലത്തെ 
ചെകിടുത്ത്‌ അടിച്ചാല്‍ തിരിഞ്ഞു നിങ്ങളുടെ 
ഇടത്തെ ചെകിട്‌ അവനു കാട്ടിക്കൊടുക്കുക. 
4നിങ്ങള്‍ക്കെതിരെ കോടതിയില്‍ പോയി 
നിങ്ങളുടെ കുപ്പായം നേടാന്‍ ശ്രമിക്കുന്നവനെ 
നിങ്ങളുടെ മേല്‍ക്കുപ്പായവും എടുക്കാന്‍ അനു 
വദിക്കുക. 41ഒരുത്ത൯ ഒരു നാഴിക നടക്കാന്‍ 
നിങ്ങളെ നിര്‍ബന്ധിതനാക്കിയാല്‍ അവനോ 
ടൊപ്പം രണ്ടു നാഴിക നടക്കുക. 42നിങ്ങളോടു 
ചോദിക്കുന്നവനു കൊടുക്കുക. നിങ്ങളില്‍ 
നിന്നെന്തെങ്കിലും വായ്പ വാങ്ങാന്‍ വരുന്ന 
വനു അതു നിരസിയ്ക്കരുത്‌.” 





എല്ലാവരെയും സ്നേഹിക്കുക 
(ലൂക്കൊ. 6:27-28, 32-36) 

43നിനന്‍െറെ അയല്‍ക്കാരനെ സ്നേഹിക്കുക * 
എന്നും “ശത്രുവിനെ വെറുക്കുക” എന്നും പറ 
ഞ്ഞത്‌ നിങ്ങള്‍ കേട്ടിട്ടുണ്ടല്ലോ. 44എന്നാല്‍ 
ഞാന്‍ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേ 
ഹിക്കുക. നിങ്ങളെ ദ്രോഹിക്കുന്നവര്‍ക്കായി 
പ്രാര്‍ത്ഥിക്കുക. 4്നിങ്ങളങ്ങനെ ചെയ്താല്‍ 
നിങ്ങള്‍ സ്വര്‍ഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവി 
ന്‍െറ യഥാര്‍ത്ഥ സന്താനങ്ങളായിരിക്കും. നിങ്ങ 
ളുടെ പിതാവ്‌ ദുഷ്ടര്‍ക്കും ശിഷ്ടര്‍ക്കും വേണ്ടി 
സൂര്യനെ ഉദിപ്പിക്കുന്നു. നല്ലവര്‍ക്കും ദുഷിച്ചവ 
ര്‍ക്കുംവേണ്ടി അവന്‍ മഴപെയ്യിക്കുന്നു. നിങ്ങ 
ളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങള്‍ സ്നേ 
ഹിച്ചാല്‍ പ്രതിഫലം കിട്ടുകയില്ല. ചുങ്കക്കാര്‍ 
പോലും അങ്ങനെ ചെയ്യും. 47നിങ്ങളുടെ സ്നേ 
ഹിതരെ മാത്രമേ നിങ്ങള്‍ ആശംസിക്കൂ എന്നു 
ണ്ടെങ്കില്‍ നിങ്ങള്‍ മറ്റുള്ളവരെക്കാള്‍ ഒട്ടും മെച്ച 
മല്ല. ദൈവചിന്തയില്ലാത്തവര്‍ പോലും അങ്ങ 
നെ ചെയ്യുന്നുണ്ട്‌. 44അതിനാല്‍ നിങ്ങള്‍ സ്വര്‍ഗ്ഗ 
സ്ഥനായ നിങ്ങളുടെ പിതാവിനെപ്പോലെ 
പരിപൂര്‍ണ്ണരായിരിക്കണം. 








യഥാര്‍ത്ഥ ദാനം 

“സൂക്ഷിച്ചിരിക്കുക! നല്ലതു ചെയ്യുമ്പോള്‍ 

അതു മനുഷ്യരുടെ മുമ്പില്‍ വെച്ചാകാതി 
രിക്കുക. ആരെങ്കിലും കാണാന്‍വേണ്ടി ചെയ്യ 
രുത്‌. അങ്ങനെ ചെയ്താല്‍ സ്വര്‍ഗ്ഗസ്ഥനായ 
പിതാവ്‌ നിങ്ങള്‍ക്ക്‌ തക്ക പ്രതിഫലം നല്‍കില്ല. 

2“*നിങ്ങള്‍ പാവങ്ങള്‍ക്കു ദാനം ചെയ്യു 
മ്പോള്‍ അതു വിളിച്ചുപറയരുത്‌. കപടഭക്തി 
ക്കാരെപ്പോലെയാകരുത്‌. അവര്‍ ദാനം ചെയ്യു 
മ്പോള്‍ ആളുകള്‍ അറിയാന്‍ കാഹളം മുഴക്കും. 
അവര്‍ക്കതു യെഹൂദപ്പള്ളികളിലും വഴിയിലും 
വെച്ച്‌ ചെയ്യാനാണു താല്പര്യം. മറ്റുള്ളവര്‍ തങ്ങ 
ളെ ബഹുമാനിക്കാനവര്‍ ആഗ്രഹിക്കുന്നു. 
ഞാന്‍ പറയുന്നു: അവര്‍ അപ്പോഴേ സമ്മാനിത 
രായിരിക്കുന്നു.” 3അതിനാല്‍ നിങ്ങള്‍ പാവങ്ങ 








“കണ്ണിന്‌ ... വല്ല പുറ. 2421, ലേവ്യ. 24:20, ആവ.19:21. 


“നിന്‍െറ അയല്‍ക്കാരനെ സ്നേഹിക്കുക” ഉദ്ധരണി 
ലേവ്യ 19:18. 


924 


ള്‍ക്കു ദാനം ചെയ്യുന്നതു രഹസ്യമായിട്ടാകുക. 
നിങ്ങള്‍ ചെയ്യുന്നത്‌ മറ്റുള്ളവര്‍ അറിയരുത്‌. 
അതു രഹസ്യമായി വേണം. നിങ്ങള്‍ രഹസ്യ 
മായി ചെയ്യുന്നത്‌ നിങ്ങളുടെ പിതാവിനു 
കാണാം. അവന്‍ നിങ്ങള്‍ക്കതിന്‌ പ്രതിഫലം 
നല്‍കുകയും ചെയ്യും. 


പ്രാര്‍ത്ഥനയെപ്പറ്റി 
(ലൂക്കൊ. 11:2-4) 

*കപടഭക്തരെപ്പോലെ പ്രാര്‍ത്ഥിക്കരുത്‌. യെ 
ഹൂദപ്പള്ളികളില്‍ നിന്ന്‌ ആളുകള്‍ കാണ്‍കെ 
ഉച്ചത്തില്‍ പ്രാര്‍ത്ഥിക്കാനാണവര്‍ക്കിഷ്ടം. ഞാ 
൯ നിങ്ങളോടു സത്യമായി പറയാം. അവര്‍ക്കു 
പ്രതിഫലം ലഭിച്ചുകഴിഞ്ഞു. നിങ്ങള്‍ പ്രാര്‍ 
ത്ഥിക്കുമ്പോള്‍ മുറിയില്‍ കയറി കതകുകള്‍ 
അടച്ചിട്ട്‌ അദൃശ്യനായ നിങ്ങളുടെ പിതാവി 
നോടു പ്രാര്‍ത്ഥിക്കുക. രഹസ്യമായി ചെയ്യുന്ന 
തും നിങ്ങളുടെ പിതാവിന്‌ കാണാം. അവന്‍ 
നിങ്ങള്‍ക്കു പ്രതിഫലം നല്‍കും. 

"നിങ്ങള്‍ പ്രാര്‍ത്ഥിക്കുമ്പോള്‍ ദൈവത്തെ 
അറിയാത്തവരെപ്പോലെയാകരുത്‌. അര്‍ത്ഥമി 
ല്ലാത്ത കാര്യങ്ങള്‍ വിളിച്ചുപറയുകയാണവര്‍ 
ചെയ്യാറ്‌. അങ്ങനെ പ്രാര്‍ത്ഥിക്കരുത്‌. തങ്ങള്‍ 
അനേകം കാര്യങ്ങള്‍ പറയുന്നതിനാല്‍ ദൈവം 
തങ്ങളെ ശ്രവിക്കുമെന്നാണവര്‍ കരുതുന്നത്‌. 
$അവരെപ്പോലെയാകരുത്‌. നിങ്ങള്‍ക്കു വേണ്ട 
തെന്തെന്ന്‌ നിങ്ങളാവശ്യപ്പെടുന്നതിനു മുമ്പു 
തന്നെ നിങ്ങളുടെ പിതാവിനറിയാം. 9അതി 
നാല്‍ പ്രാര്‍ത്ഥിക്കുമ്പോള്‍ ഇങ്ങനെ പ്രാര്‍ത്ഥി 
ക്കണം: 

“സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, 
അങ്ങയുടെ നാമം പരിശുദ്ധമായിരിക്കേണമേ. 

10അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ 
ഇഷ്ടം സ്വര്‍ഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലും 
ഉണ്ടാകേണമേ. 

11ഇന്നു വേണ്ട ആഹാരം ഇന്നുതന്നെ ഞങ്ങള്‍ 
ക്കു നല്‍കേണമേ. 42ഞങ്ങള്‍ ഞങ്ങളോടു തെറ്റു 
ചെയ്തവരോടു ക്ഷമിക്കുമ്പോലെ ഞങ്ങളുടെ 
പാപങ്ങള്‍ പൊറുക്കേണമേ. 

ഞങ്ങളെ പരിശോധനകള്‍ക്കു വിധേയരാ 
ക്കരുതേ; ദുഷ്ടനില്‍നിന്നു ഞങ്ങളെ രക്ഷിക്കേ 
ണമേ; പ്രലോഭനങ്ങള്‍ക്കു ഞങ്ങളെ വശംവദ 
രാക്കരുതേ.” 1മറ്റുള്ളവര്‍ നിങ്ങളോടു ചെയ്ത 
തെറ്റുകള്‍ നിങ്ങള്‍ ക്ഷമിച്ചാല്‍ സ്വര്‍ഗ്ഗസ്ഥനാ 
യ നിങ്ങളുടെ പിതാവ്‌ നിങ്ങളുടെ തെറ്റുകളും 
ക്ഷമിക്കും. 18എന്നാല്‍ നിങ്ങളോട തെറ്റു ചെയ്ത 
വരോടു നിങ്ങള്‍ ക്ഷമിച്ചില്ലെങ്കില്‍ സ്വര്‍ഗ്ഗസ്ഥ 
നായ നിങ്ങളുടെ പിതാവ്‌ നിങ്ങളുടെ തെറ്റുക 
ളും പൊറുക്കില്ല. 











Te se 

16“ഉപവസിക്കുമ്പോള്‍ വാടിയ മുഖം കാണി 
ക്കരുത്‌. കപടഭക്തരാണ്‌ അങ്ങനെ ചെയ്യുക. 
തങ്ങള്‍ ഉപവസിക്കുകയാണെന്നു മറ്റുള്ളവരെ 
ബോധ്യപ്പെടുത്താന്‍ അവര്‍ മുഖം വിക്ൃതമാ 
ക്കും. ഞാ൯ നിങ്ങളോടു സത്യമായി പറയുന്നു, 
അവര്‍ക്കു തങ്ങളുടെ പ്രതിഫലം ലഭിച്ചു കഴി 
ഞ്ഞു. 17അതിനാല്‍ നിങ്ങള്‍ ഉപവസിക്കു 
മ്പോള്‍ പ്രസന്നരായിരിക്കുക. മുഖം കഴുകുക. 
18അപ്പോള്‍ നിങ്ങള്‍ ഉപവസിക്കുകയാണെന്ന്‌ 
ആരും അറിയുകയില്ല. എന്നാല്‍ അദ്ൃശ്യനായ 
നിങ്ങളുടെ പിതാവ്‌ മാത്രം നിങ്ങള്‍ രഹസ്യ 
മായി ചെയ്യുന്നതിനെ അറിയുകയും തക്ക 
പ്രതിഫലം തരികയും ചെയ്യും. 








925 


ദൈവമാണ്‌ ധനത്തെക്കാള്‍ പ്രധാനം 
(ലൂക്കൊ. 12:33-34; 11:34-36; 16:13) 

19“ഈ ഭൂമിയില്‍ നിങ്ങള്‍ക്കായി ഒരു നിധിയും 
സമ്പാദിക്കരുത്‌. കീടങ്ങളും, തുരുമ്പും അവയെ 
നശിപ്പിക്കും. കള്ളന്മാര്‍ നിങ്ങളുടെ ഭവനം ഭേദി 
ച്ച്‌ നിങ്ങള്‍ക്കുള്ള തെല്ലാം കൊണ്ടുപോകും. 2%അ 
തിനാല്‍ നിങ്ങളുടെ നിക്ഷേപങ്ങള്‍ സ്വര്‍ഗ്ഗത്തി 
ലാകട്ടെ. കീടങ്ങളും തുരുമ്പും അതു നശിപ്പി 
ക്കില്ല. കള്ളന്മാര്‍ക്ക്‌ അകത്തുകടന്ന്‌ അതു കൊ 
ണ്ടുപോകാനുമാവില്ല. 21നിങ്ങളുടെ നിക്ഷേപം 
എവിടെയാണോ, നിങ്ങളുടെ ഹൃദയം അവിടെ 
യായിരിക്കും. 22“കണ്ണ്‌ ശരീരത്തിന്‍െറ വിളക്കാ 
ണ്‌. നിങ്ങളുടെ കണ്ണു നല്ലതെങ്കില്‍ നിങ്ങളുടെ 
ശരീരം മുഴുവന്‍ പ്രകാശം നിറഞ്ഞിരിക്കും. 23മ 
റിച്ച്‌ ചീത്ത കണ്ണുകളാണു നിങ്ങളുടേതെങ്കില്‍ 
ശരീരം മുഴുവന്‍ ഇരുട്ടു(പാപം) വ്യാപിച്ചതാ 
കും. നിന്നിലെ പ്രകാശം തന്നെ ഇരുട്ടാണെങ്കില്‍ 
ആ ഇരുട്ട്‌ സാന്ദ്രമായതായിരിക്കും. 

24“ഒരേ സമയം രണ്ട്‌ യജമാനന്മാരെ സേവി 
ക്കാന്‍ ആര്‍ക്കുമാവില്ല. അവന്‍ ഒരു യജമാനനെ 
വെറുത്ത്‌ രണ്ടാമനെ സേവിക്കും. അല്ലെങ്കില്‍ 
ഒരാളെ അനുഗമിക്കുകയും മറ്റെയാളെ ഉപേക്ഷി 
ക്കുകയും ചെയ്യും. അതിനാല്‍ ഒരേസമയം പണ 
ത്തെയും, ദൈവത്തെയും സേവിക്കാന്‍ നിങ്ങ 
ള്‍ക്കാവില്ല. 








ദൈവരാജ്യം ആദ്യം 

(ലൂക്കൊ. 12:22-34) 

25*“അതിനാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു, 
ജീവിക്കേണ്ടതിനായി എന്തു തിന്നണമെന്നും, 
കുടിക്കണമെന്നും ഓര്‍ത്ത്‌ വ്യാകുലപ്പെടേണ്ട. 
ശരീരത്തില്‍ അണിയേണ്ട വസ്ത്രത്തെക്കുറി 
ച്ചോര്‍ത്തും ദു:ഖിക്കേണ്ട. ആഹാരത്തേക്കാള്‍ പ്ര 
ധാനം ജീവിതമാണ്‌. ശരീരം വസ്ത്രങ്ങളെക്കാള്‍ 
പ്രധാനമാണ്‌. 2ഈ പക്ഷികളെ നോക്കൂ. അവ 
വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പത്തായങ്ങ 
ളില്‍ ആഹാരം നിറച്ചുവെക്കുന്നുമില്ല. എന്നാല്‍ 
സ്വര്‍ഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ്‌ അറ 





മത്തായി 6:19-7:13 


ദൈവരാജ്യവും ദൈവനീതിയുമാണ്‌. എന്നാല്‍ 
നിങ്ങള്‍ക്കു വേണ്ടതെല്ലാം ലഭിക്കും. 34അതി 
നാല്‍ നാളെയെപ്പുറ്റി ഉത്ക്കണ്ഠപ്പെടാതിരി 
ക്കുക. ഓരോ ദിവസത്തിനും മതിയായ അതി 
നന്‍േറേതായ ക്ളേശങ്ങളുണ്ടാവും. നാളേക്ക്‌ അതി 
ന്‍െറ വ്യഥകളുണ്ടാവും. 


മറ്റുള്ളവരെ വിധിക്കുന്നതിനെപ്പറ്റി 
(ലൂക്കൊ. 637-38, 41-42) 
“നിങ്ങള്‍ മറ്റുള്ളവരെ വിധിക്കാതിരുന്നാല്‍ 
ദൈവം നിങ്ങളെയും വിധിക്കില്ല. 2നിങ്ങള്‍ 
മറ്റുള്ളവരെ വിധിച്ചാല്‍ അതേ പോലെതന്നെ 
ദൈവം നിങ്ങളെയും വിധിക്കും. നിങ്ങള്‍ മറ്റുള്ള 
വര്‍ക്കു നല്‍കുന്ന a നിങ്ങള്‍ക്കും ലഭിക്കും. 
നിങ്ങളുടെ കണ്ണില്‍ കിടക്കുന്ന കോല്‍ കാണാ 
തെ നിങ്ങളുടെ സഹോദരന്‍െറ കണ്ണിലെ കരട്‌ 
കാണുന്നതെന്ത്‌? ഞാന്‍ നിന്‍െറകണ്ണിലെ കര 
ട്‌ എടുക്കട്ടെ?” എന്ന്‌ അയാളോടു ചോദിക്കുന്ന 
തെന്തുകൊണ്ട്‌? ആദ്യം സ്വയം നോക്കുക. 5ടനി 
ങ്ങളുടെ സ്വന്തം കണ്ണിലെ ആ കോല്‍ എടുത്തു 
കളയുക. അപ്പോള്‍ നിനക്കു സഹോദരന്‍െറ 
കണ്ണില്‍നിന്ന്‌ കരട്‌ എടുത്തുകളവാ൯ വ്യക്ത 
മായി കാണാനാവും. 
6്വിശുദ്ധമായവ നായ്ക്കെറിഞ്ഞു കൊടുക്ക 
രുത്‌. അവ തിരിഞ്ഞു നിങ്ങളെ ആക്രമിച്ചു തു 
ണ്ടുതുണ്ടുകളാക്കും. നിങ്ങളുടെ മുത്തുകള്‍ പ 
ന്നികള്‍ക്കെറിഞ്ഞു കൊടുക്കരുത്‌. അവ അതു 
ചവിട്ടിമെതിക്കും. 


ആവശ്യമുള്ളതു നിരന്തരം ചോദിക്കുക 

(ലൂക്കൊ. 11:9-13) 

നിരന്തരം ചോദിക്കുക, ദൈവം നിങ്ങള്‍ക്കു 

തരും. നിരന്തരം അന്വേഷിക്കുക, നിങ്ങള്‍ കണ്ടെ 

ത്തും. നിരന്തരം മുട്ടുക, വാതില്‍ നിങ്ങള്‍ക്കായി 

തുറക്കപ്പെടും. അതെ നിരന്തരം ചോദിക്കുന്നവ 

ന്‌ കിട്ടും. ഒരുവന്‍ തുടര്‍ച്ചയായി അന്വേഷി 

ച്ചാല്‍ അവന്‍ കണ്ടെത്തും. തുടര്‍ച്ചയായി മുട്ടു 
ന്നവനു വാതില്‍ തുറക്കപ്പെടും. 








യ്ക്കു ആഹാരം നല്‍കുന്നു. നിങ്ങള്‍ക്കറിയില്ലേ 
പക്ഷികളേക്കാള്‍ വിലപ്പെട്ടവരാണു നിങ്ങളെ 
ന്ന്‌. 2 വ്യാകുലപ്പെട്ടുതുകൊണ്ട്‌ ജീവിതത്തില്‍ 
ഒരല്പസമയമെങ്കിലും കൂട്ടിയെടുക്കാ൯ന്‍ നിങ്ങള്‍ 
ക്കാവില്ല. 

28“ എന്തിനാണു നിങ്ങള്‍ വസ്ത്രങ്ങളെച്ചൊ 
ല്ലി ഉത്ക്കണ്ഠപ്പെടുന്നത്‌? വയലിലെ പൂക്കളെ 
നോക്കൂ. അവ വളരുന്നതെങ്ങനെയെന്നു നോ 
ക്കുക. അവ അദ്ധ്വാനിക്കുന്നില്ല. വസ്ത്ങ്ങളു 
ണ്ടാക്കുന്നില്ല. 2എന്നാല്‍ ആ പൂക്കളിലൊന്നി 
നെപ്പോലെ അണിഞ്ഞൊരുങ്ങാന്‍ മഹത്വമേറെ 
യുണ്ടായിരുന്ന ശലോമോനു പോലും കഴിഞ്ഞി 
രുന്നില്ല. 34ദൈവം ആ വയലിലെ പുല്ലുകളെ 
ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നു. ആ പുല്ലു 
കളാകട്ടെ ഇന്നു വളരുകയും നാളെ തീയിലെ 
റിയപ്പെടുകയും ചെയ്യും. അതിനാല്‍ ദൈവം 
തീര്‍ച്ചയായും നിങ്ങളെ അണിയിച്ചൊരുക്കുമെ 
ന്നറിയുക, അല്പം വിശ്വാസമെങ്കിലുമില്ലേ! 
31വ്യാകുലപ്പെടരുത്‌. “ഞാനെന്തു തിന്നും?” “ഞാ 
നെന്തു കുടിക്കും?” “ഞാനെന്തു ധരിക്കും?” എ 
ന്നൊന്നും പറയുകയോ അവ കാംക്ഷിക്കുക 
യോ ചെയ്യരുത്‌. 32ദൈവത്തെ അറിയാത്തവ 
രാണ്‌ ഇവയ്ക്കായി ദു:ഖിയ്ക്കുക. വ്യാകുല 
പ്പെടരുത്‌, എന്തെന്നാല്‍ സ്വര്‍ഗ്ഗസ്ഥനായ നി 
ങ്ങളുടെ പിതാവിനറിയാം നിങ്ങള്‍ക്കെന്തൊ 
ക്കെ വേണമെന്ന്‌. 33നിങ്ങള്‍ ആദ്യം തേടേണ്ടത്‌ 











9“നിങ്ങളിലാര്‍ക്കെങ്കിലുമൊക്കെ പുത്രന്മാരു 
ണ്ടല്ലോ. നിങ്ങളുടെ മകന്‍ അല്പം ചോദിച്ചാല്‍ 
നിങ്ങള്‍ അവനു കല്ലു കൊടുക്കുമോ? ഇല്ല! 
10അഥവാ അവന്‍ ഒരു മീന്‍ ചോദിച്ചാല്‍ നിങ്ങ 
വനു പാമ്പിനെ കൊടുക്കുമോ? ഇല്ല! 11നി 
ങ്ങള്‍ ദൈവത്തെപ്പോലെയല്ല; ദുഷ്ടരാണ്‌. എ 
ങ്കിലും നിങ്ങള്‍ക്കു പോലുമറിയാം സ്വന്തം കു 
ഞ്ഞുങ്ങള്‍ക്കു നല്ലതേ കൊടുക്കാവൂ എന്ന്‌. അ 
പ്പോള്‍ സ്വര്‍ഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ്‌ 
തന്നോടു ചോദിക്കുന്നവര്‍ക്ക്‌ നല്ല ദാനങ്ങളെ 
തന്നെ കൊടുക്കുമെന്നതിന്‌ സംശയം വേണ്ട. 








ഏറ്റവും പ്രധാന നിയമം 
“മറ്റുള്ളവര്‍ നിങ്ങളോട എങ്ങനെ പെരുമാ 
റണമെന്ന്‌ നിങ്ങള്‍ കരുതുന്നുവോ അതുപോ 
ലെ അവരോടും പെരുമാറുക. മോശെയുടെ 
ന്യായപ്രമാണത്തിന്‍െറയും പ്രവാചകരുടെ ഉ 

പദേശങ്ങളുടെയും അര്‍ത്ഥമാണിത്‌. 


സ്വര്‍ഗ്ഗത്തിലേക്കുള്ള വഴിയും 
നരകത്തിലേക്കുള്ള വഴിയും 
(ലൂക്കൊ. 13:24) 
13“ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക, 
കാരണം അതു സ്വര്‍ഗ്ഗത്തിലേക്കുള്ള വാതിലാ 
ണ്‌. നരകത്തിലേക്കുള്ള വാതില്‍ വീതിയേറിയ 
താണ്‌. അധികം പേരും ആ വഴിപോകുന്നു. 








മത്തായി 7:14-8:16 


14എന്നാല്‍ ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയ 
താണ്‌. അതു വളരെ ദുര്‍ഗ്ഗമവുമാണ്‌. ചിലര്‍ 
മാത്രമേ അതു കണ്ടെത്തുന്നുള്ളൂ. 








മറ്റുള്ളവരുടെ ചെയ്തികള്‍ ശ്രദ്ധിക്കുക 
(ലൂക്കൊ. 643-44; 13:25-27) 

15“കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക. 
അവര്‍ ആടിന്‍െറ വേഷത്തില്‍ നിങ്ങളെ സമീ 
പിക്കും. എന്നാലവര്‍ യഥാര്‍ത്ഥത്തില്‍ ചെന്നാ 
യ്ക്കളെപ്പോലെ അപകടകാരികളാണ്‌. 1അവ 
രുടെ പ്രവര്‍ത്തികള്‍കൊണ്ട്‌ നിങ്ങളവരെ മന 
സ്റ്റിലാക്കും. ചീത്തയാളുകളൊരിക്കലും നന്മ 
ചെയ്യില്ല, മുള്‍പ്പടര്‍പ്പില്‍ മുന്തിരി ഉണ്ടാകാത്ത 
തുപോലെ. ഞെരിഞ്ഞിലില്‍നിന്ന്‌ അത്തിപ്പഴ 
മുണ്ടാകാറില്ല. 7അതുപോലെ, നല്ല വൃക്ഷങ്ങള്‍ 
നല്പഫലം തരും. ചീത്തവ്വക്ഷങ്ങള്‍ ചീത്തഫല 





926 


യേശു അയാളെ സ്പര്‍ശിച്ചു. അവന്‍ പറ 
ഞ്ഞു, “എനിക്കു നിന്നെ സുഖപ്പെടുത്തണം, 
സുഖപ്പെടു?” ഉടന്‍ തന്നെ അയാളുടെ കുഷ്ഠ 
രോഗം മാറി. 4എന്നിട്ട യേശു അയാളോടു 
പറഞ്ഞു. “സംഭവിച്ചതൊന്നും ആരോടും പറയ 
രുത്‌. എന്നാല്‍ നീ പോയി നിന്നെ പുരോഹി 
തനു കാണിക്കുക. മോശെ കല്ലിച്ചിരിക്കുന്ന വഴി 
പാടുകള്‍ കഴിക്കുക. അത്‌ ജനത്തിനു ഒരു തെളി 
വായിരിക്കും.” 


ശതാധിപന്‍െറ സേവകനെ 
സുഖപ്പെടുത്തുന്നു 
(ലൂക്കൊ. 7:1-10; യോഹ. 4:43-54) 
ടയേശു കഫര്‍ന്നഹുൂമിലേക്കു പോയി. അവന്‍ 
നഗരത്തിലേക്കു പ്രറേ ശിച്ചപ്പോള്‍ ഒരു ശതാ 
ധിപ൯ അവനെ സമീപിച്ച്‌ സഹായമഭ്യര്‍ത്ഥി 














വും. 18ഒരു നല്ല വൃക്ഷം ദുഷിച്ച ഫലമുണ്ടാക്കില്ല. 
ദുഷിച്ച വൃക്ഷം നല്ല ഫലവുമുണ്ടാക്കില്ല. 19നല്ല 
ഫലമുണ്ടാക്കാത്ത വൃക്ഷങ്ങളെല്പാം വെട്ടി തീയി 
ലെറിയപ്പെടും. 20അവരുണ്ടാക്കുന്ന ഫലങ്ങളെ 
ക്കൊണ്ട്‌ നിങ്ങള്‍ ഈ കള്ളപ്രവാചകരെ മന 

ിലാക്കും. 

21“ഞാനവരുടെ കര്‍ത്തവാണെന്നു പറയുന്ന 
വരെല്ലാം സ്വര്‍ഗ്ഗരാജ്യത്തില്‍ പ്രവേശിക്കയില്ല. 
സ്വര്‍ഗ്ഗസ്ഥനായ എന്‍െറ പിതാവിന്‍െറ ഇഷ്ട 
മനുസരിച്ചു ചെയ്യുന്നവര്‍ മാത്രമേ സ്വര്‍ഗ്ഗരാ 
ജയത്തില്‍ പ്രവേശിക്കൂ. 2അവസാന ദിവസം 
പലരും എന്നോടു പറയും, “കര്‍ത്താവേ, ഞ 
ങ്ങള്‍ നിനക്കായി പ്രസംഗിച്ചില്ലേ? നിനക്കായി 
ഭൂതങ്ങളെ ഒഴിപ്പിക്കുകയും നിരവധി വീര്യപ്ര 
വര്‍ത്തികള്‍ പ്രവര്‍ത്തിക്കുകയും ചെയ്തില്ലേ?” 
TE 00 ഞാന്‍ അവരോടു വ്യക്തമായി ര 
യും, 'എനന്‍െറെ സമീപത്തുനിന്ന്‌ കടന്നുപോകൂ.' 
നിങ്ങള്‍ അധര്‍മ്മം പ്രവര്‍ത്തിക്കുന്നവരാണ്‌. 
ഞാന്‍ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. 








വിവേകശാലിയും വിഡ്ഡിയും 
(ലൂക്കൊ. 6:47-49) 
24ഞാ൯ന്‍ ഈ പറയുന്നതെല്ലാം കേള്‍ക്കുക 
യും അനുസരിക്കുകയും ചെയ്യുന്നവന്‍ ബുദ്ധി 
മാനെപ്പോലെയാണ്‌. അവന്‍ പാറയില്‍ തന്‍െറ 
വീടു പണിതു. 25മഴയും വെള്ളപ്പൊക്കവുമുണ്ടാ 
യി. വീടിനുമേല്‍ കാറ്റടിച്ചു. പക്ഷേ ആ വീട 
വീണില്ല, എന്തെന്നാല്‍ അതു പാറമേല്‍ പണി 
തിരിക്കുന്നു. 2 എന്നാല്‍ ഞാന്‍ പറയുന്നതു കേ 
ട്ടിട്ടും അനുസരിക്കാത്തവർ വിഡ്ഡിയെപ്പോ 
ലെയാണ്‌. അവന്‍ മണലില്‍ വീടുപണിതു. 
2മ7മഴയും വെള്ളപ്പൊക്കവുമുണ്ടായ൦ ാള്‍ കാറ്റ 
ടിച്ച്‌ അവന്‍െറ വീട്‌ വലിയ ശബ്ദത്തോടെ 
നിലത്തു വീണു.” 
28യേശു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോള്‍ 
ജനങ്ങള്‍ അവന്‍െറ ഉപദേശത്തില്‍ അത്ഭുത 
പ്പെട്ടു. യേശു പഠിപ്പിച്ചത്‌ അവരുടെ ശാസ്ത്രി 
മാരെപ്പോലെയല്ല. യേശു പഠിപ്പിച്ചത്‌ അധികാ 
രമുള്ളവനെപ്പോലെയായിരുന്നു. 











യേശു രോഗിയെ സുഖപ്പെടുത്തുന്നു 
(മര്‍ക്കൊ. 1:40-45; ലൂക്കൊ. 5:12-16) 

യേശു മലയിറങ്ങിവന്നു. അനേകംപേര്‍ അ 

വനെ പിന്തുടര്‍ന്നു. 2കുഷ്ഠരോഗിയായ ഒ 
രാളപ്പോള്‍ അവനെ സമീപിച്ചു. അയാള്‍ യേ 
ശുവിനു മുമ്പില്‍ നമസ്കരിച്ചിട്ടു പറഞ്ഞു. 
“കര്‍ത്താവേ, നീ ആഗ്രഹിക്കുന്നുവെങ്കില്‍ എ 
ന്നെ സുഖപ്പെടുത്താനുള്ള ശക്തി നിനക്കുണ്ട്‌.” 


ച്ചു. അയാള്‍ പറഞ്ഞു, “കര്‍ത്താവേ, എന്‍െറ 
ഭൃത്യന്‍ വീട്ടില്‍ രോഗശയ്യയിലാണ്‌. പക്ഷവാതം 


s 3 





പിടിച്ച അവന്‍ കടുത്ത വേദനയുണ്ട്‌. 

"യേശു അയാളോടു പഞ്ഞ, “ഞാന്‍ 
പോയി അവനെ സുഖപ്പെടുത്താം.” 

8അയാള്‍ മറുപടി പറഞ്ഞു, “കര്‍ത്താവേ 


എനറ ഭവനത്തില്‍ അങ്ങയെ സ്വീകരിക്കാന്‍ 
ഞാന്‍ യോഗ്യനല്ല. എന്‍െറ ഭൃത്യന്‍ സുഖമാകും 
എന്ന്‌ അങ്ങ്‌ കല്ലിക്കുകയേ വേണ്ടു. ഞാന്‍ 
അധികാരികളായ മറ്റൊരാള്‍ക്ക്‌ കീഴ്പ്പെട്ടവനാ 
ണ്‌. എനിക്കു കീഴിലും ഭടന്മാരുണ്‍. അവരിലൊ 
രാളോട ഞാന്‍ “പോകു” എന്നു പറഞ്ഞാലവന്‍ 
പോകും വേറൊരുവനോട “വരു” എന്നു പറ 
ഞ്ഞാലവന്‍ വരും. മറ്റൊരുവനോട്‌ എന്തെങ്കി 
ലും ചെയ്യാന്‍ പറഞ്ഞാലവന്‍ ചെയ്യും. കൂടാതെ 
എന്‍െറ ഭൃത്യനും എന്നെ അനുസരിക്കുന്നു. “ഇ 
ങ്ങനെ ചെയ്യു” എന്ന്‌ ഞാന്‍ എന്‍െറ ഭൂത്യനോടു 
പറഞ്ഞാല്‍ അവന്‍ പറഞ്ഞതുപോലെ ചെയ്യും. 
നിനക്കും ഇങ്ങനെ അധികാരശക്തിയുണ്ടെന്നെ 
നിക്കറിയാം.” 

10ഇതുകേട്ട്‌ യേശു അത്ഭുതപ്പെട്ടു. അവന്‍ 
തന്നോടൊപ്പമുണ്ടായിരുന്നവരോടു പറഞ്ഞു. 
“ഞാന്‍ നിങ്ങളോടു സത്യമായി പറയട്ടെ, ഈ 
മനുഷ്യനാണ്‌ ഞാന്‍ യിസ്രായേലില്‍ പോലും 
ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാ 
സി. പലരും കിഴക്കുനിന്നും പടിഞ്ഞാറു നി 
ന്നും വരും. അവര്‍ സ്വ്വര്‍ഗ്ഗരാജ്യത്തില്‍ അബ്രാ 
ഹാമിനോടും യിസ്ഹാക്കിനോടും യാക്കോബി 
നോടുമൊപ്പമിരുന്ന്‌ ഭക്ഷിക്കും. 12എന്നാല്‍ രാജ്യ 
ത്തിന്‍െറ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായി 
രിക്കേണ്ടവര്‍ പുറത്തെ ഇരുട്ടിലേക്ക്‌ എറിയപ്പെ 
ടും. അവിടെ അവര്‍ വേദനകൊണ്ട്‌ കരയുക 
യും പല്ലു ഞെരിക്കുകയും ചെയും.” 13അനന്തരം 
യേശു ശതാധിപനോടു പറഞ്ഞു, “വീട്ടിലേക്കു 
പോകൂ. നീ വിശ്വസിക്കുമ്പോലെ നിന്‍െറ 
ഭൃത്യന്‍ സുഖപ്പെടും.” അതേസമയത്ത്‌ ഭൃത്യന്‍ 
സുഖപ്പെട്ടു കഴിഞ്ഞു. 




















അനേകം പേരെ സുഖപ്പെടുത്തുന്നു 
(മര്‍ക്കൊ. 1:29-34; ലൂക്കൊ. 4:38-41) 

14യേശു പത്രോസിന്‍െറ വീട്ടിലേക്കു പോയി. 
പത്രോസിന്‍ററ അമ്മായിയമ്മ കടുത്ത പനി 
പിടിച്ചു കിടക്കുകയായിരുന്നു. യേശു അവളു 
ടെ കൈ സ്പര്‍ശിച്ചപ്പോള്‍ അവളുടെ പനി 
മാറി. അപ്പോള്‍ അവള്‍ എഴുന്നേറ്റ്‌ അവനെ 
ശുശ്രൂഷിച്ചു. 

16അന്നു വൈകുന്നേരം ജനങ്ങള്‍ ഒരുപാടു 
പേരെ അവന്‍െറ സമീപം കൊണ്ടുവന്നു. അവ 


927 


രെല്ലാം ഭൂതം ബാധിച്ചവരായിരുന്നു. യേശുവി 
ന്‍െറ വചനങ്ങളിലൂടെ ഭൂതങ്ങള്‍ അവരെ വിട്ടു 
പോയി. രോഗം ബാധിച്ചു വന്ന എല്ലാവരെയും 
അവന്‍ സുഖപ്പെടുത്തി. 17യെശയ്യാപ്രവാചക 
നെറ ഈ വാക്കുകള്‍ നിറവേറ്റാനാണവനിതു 
ചെയ്തത്‌. 
“അവന്‍ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. നമ്മു 
ടെ വേദനകളെ അവന്‍ ചുമന്നകറ്റി.” 
യെശയ്യാവ്‌ 53:4 











യേശുവിനെ അനുഗമിക്കുന്നു 
(ലൂക്കൊ. 9:57-62) 

18 എല്ലാവരും തനിക്കു ചുറ്റും കൂടിയിരിക്കുന്ന 
തായി യേശു കണ്ടു. അതിനാല്‍ യേശൂ തന്‍െറ 
അനുയായികളോട്‌ മറുകരയിലേക്ക്‌ പോകാന്‍ 
ആജ്ഞാപിച്ചു. 14അപ്പോള്‍ ഒരു ശാസ്ത്രി യേ 
ശുവിനെ സമീപിച്ചു പറഞ്ഞു, “ഗുരോ അങ്ങ്‌ 
എവിടെപ്പോയാലും ഞാന്‍ അങ്ങയെ അനുഗ 
മിക്കും.” 2മയേശു അയാളോടു പറഞ്ഞു, “കുറുക്ക 
ന്മാര്‍ക്കു പാര്‍ക്കാന്‍ മാളങ്ങളുണ്ട്‌. പക്ഷികൾക്കു 
കൂടുണ്ട്‌. എന്നാല്‍ മനുഷ്യപുത്രന്‌ തല ചാ 
യ്ക്കാന്‍ ഒരിടവുമില്ല.” 

2യേശുൂവിന്‍െറ ശിഷ്യന്മാരിലൊരുവ൯ന്‍ പറ 
ഞ്ഞു, “കര്‍ത്താവേ ഞാ൯ന്‍ പോയി ആദ്യം എ 
ന്‍െറ അപ്പന്‍െറ ശവം മറവു ചെയ്യട്ടെ എന്നിട്ട 
അങ്ങയെ പിന്തുടരാം.” 

22എന്നാല്‍ യേശു അവനോടു പറഞ്ഞു, “എ 
ന്നെ അനുഗമിക്കുക. മരിച്ചവര്‍ തങ്ങളുടെ മരി 
ച്ചവരെ സംസ്കരിക്കട്ടെ.” 











യേശു കൊടുങ്കാറ്റിനെ തടയുന്നു 
(മര്‍ക്കൊ. 4:35-41; ലൂക്കൊ. 8:22-25) 
2മ3ഒരു വഞ്ചിയില്‍ കയറിയ യേശുവിനെ ശി 
ഷ്യന്മാര്‍ അനുഗമിച്ചു.4വഞ്ചി തീരം വിട്ട 
പ്പോള്‍ ഒരു കൊടുങ്കാറ്റ്‌ ആഞ്ഞുവീശി. തിരമാല 
കള്‍ വഞ്ചിയെ മൂടി. പക്ഷേ യേശു ഉറങ്ങുകയാ 
യിരുന്നു. ശിഷ്യന്മാര്‍ യേശുവിനെ ഉണര്‍ത്തി. 
അവര്‍ പറഞ്ഞു, “കര്‍ത്താവേ, ഞങ്ങളെ രക്ഷി 
ക്കു, ഞങ്ങള്‍ മുങ്ങുന്നു.” 4യേശു മറുപടി പറ 
ഞ്ഞു, “എന്തിനാണു നിങ്ങള്‍ പേടിക്കുന്നത്‌? 
നിങ്ങള്‍ക്കു വിശ്വാസം കുറവാണ്‌.” അനന്തരം 
യേശൂ എഴുന്നേറ്റുനിന്ന്‌ കാറ്റിനോടും തിരമാല 
കളോടും അടങ്ങാന്‍ കല്പിച്ചു. കാറ്റു നിലച്ചു. 
കടല്‍ വളരെ ശാന്തമായി മാറി. 
27അവര്‍ അത്ഭുതപ്പെട്ടു പറഞ്ഞു, “എന്തൊരു 
മനുഷ്യനാണിദ്ദേഹം? കാറ്റും കടലും ഇദ്ദേഹ 
ത്തെ അനുസരിക്കുന്നു!” 











യേശു ഭൂതങ്ങളെ ഒഴിക്കുന്നു 

(മര്‍ക്കൊ. 5:1-20; ലൂക്കൊ. 8:26-39) 
28യേശു തടാകത്തിന്‍െറ മറുകരയില്‍ ഗദരേ 
നരുടെ നാട്ടിലെത്തി. അവിടെ രണ്ടുപേര്‍ യേ 
ശുവിനെ സമീപിച്ചു. അവരെ ഭൂതങ്ങള്‍ ബാധി 
ച്ചിരുന്നു. അവര്‍ ശവക്കല്ലറകള്‍ക്കിടയിലാണ്‌ 
വസിച്ചിരുന്നത്‌. അവര്‍ വളരെ അപകടകാ 
രികളുമായിരുന്നു. അതിനാല്‍ ആ കല്ലറയുടെ 
അടുത്തുകൂടി ആര്‍ക്കും ആ വഴി പോകാന്‍ ക 
ഴിഞ്ഞിരുന്നില്ല. 2അവര്‍ യേശുവിനെ സമീപി 
ച്ചു നിലവിളിച്ചു, “ദൈവപുത്രാ, നിനക്കു ഞ 
ങ്ങളെക്കൊണ്ടെന്താണു വേണ്ടത്‌? ഞങ്ങളെ കാ 
ലമാകുംമുമ്പേ ഭേദ്യം ചെയ്യാനാണോ നീ വന്നി 
രിക്കുന്നത്‌?” 30അവരുടെ അല്പം അകലെയായി 
ഒരു വലിയ പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. 
ഭൂതങ്ങള്‍ യേശുവിനോടു യാചിച്ചു, “നീ 


മത്തായി 8:17-9:12 


ഞങ്ങളെ ഇവരില്‍ നിന്നൊഴിപ്പിച്ചാല്‍ ഈ 
പന്നിക്കൂട്ടത്തിനുള്ളിലേക്ക്‌ അയക്കേണമേ.” 

32യേശൂ അവരോടു പറഞ്ഞു, “പോകൂ.” ഭൂത 
ങ്ങള്‍ ഈ മനുഷ്യരെ വിട്ട്‌ പന്നിക്കൂട്ടത്തില്‍ 
പ്രവേശിച്ചു. പന്നിക്കൂട്ടം മലമുനമ്പുകളില്‍ നി 
ന്ന്ചാടി തടാകത്തിലെ വെള്ളത്തില്‍ മുങ്ങിച്ച 
ത്തു.ദപന്നിക്കുട്ടത്തെ മേയ്ച്ചിരുന്നവര്‍ ഭയന്ന്‌ 
ഓടിപ്പോയി. അവര്‍ നഗരത്തില്‍ച്ചെന്ന്‌ ഭൂത 
ങ്ങള്‍ ബാധിച്ച ആളുകള്‍ക്ക്‌ സംഭവിച്ചത്‌ എ 
ല്ലാം പറഞ്ഞു.34നഗരവാസികളാകെ യേശു 
വിനെ കാണാനെത്തി. അവനെ കണ്ടപ്പോള്‍ 
അവര്‍ അവനോട്‌ ആ ഗ്രാമം വിട്ടുപോകാന്‍ 
അപേക്ഷിച്ചു. 








തളര്‍വാതരോഗിയെ യേശു സുഖപ്പെടുത്തുന്നു 
(മര്‍ക്കൊ. 2:1-12; ലൂക്കൊ. 5:17-26) 

യേശു വഞ്ചിയില്‍ കയറി മറുകരയിലുള്ള 

തന്‍െറ സ്വന്തം നഗരത്തിലേക്കു പോയി. 
തളര്‍വാതം ബാധിച്ച ഒരാളെ ചിലര്‍ അവന്‍െറ 
മുമ്പില്‍ കൊണ്ടുവന്നു. അയാള്‍ ഒരു കിടക്ക 
യില്‍ കിടക്കുകയായിരുന്നു. അവരുടെ ഉറച്ച 
വിശ്വാസത്തെ യേശു മനസ്സിലാക്കി. അവന്‍ 
രോഗിയോടു പറഞ്ഞു, “യുവാവേ, സന്തോഷ 
വാനായിരിക്കുക. നിന്‍െറ പാപങ്ങള്‍ പൊറു 
ക്കപ്പെട്ടു.” 

ദശാസ്ത്രിമാരില്‍ ചിലര്‍ ഇതുകേട്ടു. അവര്‍ 
പരസ്പരം പറഞ്ഞു, “ഇയാള്‍ ദൈവത്തെപ്പേോോ 
ലെ സംസാരിക്കുന്നു. ദൈവദോഷമല്ലേ ഇത്‌.” 

അവരുടെ ഉള്ളിലിരിപ്പ്‌ യേശുവിനറിയാം. 
അതിനാലവന്‍ പറഞ്ഞു, “എന്തിനാണ്‌ നിങ്ങ 
ളിങ്ങനെ ദുഷിച്ചകാര്യങ്ങളാലോചിക്കുന്നത്‌? 
നിന്‍െറ പാപങ്ങള്‍ പൊറുക്കപ്പെട്ടിരിക്കുന്നു” 
എന്നു പറയുന്നതോ, “എഴുന്നേറ്റ്‌ നടക്ക” എന്നു 
പറയുന്നതോ എളുപ്പം? മനുഷ്യപുത്രന്‍ ഭൂമി 
യില്‍ പാപങ്ങള്‍ പൊറുക്കാനുള്ള അധികാരമു 
ണ്ടെന്ന്‌ ഞാന്‍ നിങ്ങള്‍ക്കു തെളിയിച്ചു തരാം.” 
എന്നിട്ട്‌ യേശു രോഗിയോട്‌ പറഞ്ഞു, “എഴു 
ന്നേറ്റ്‌ നിന്‍െറ കിടക്കയുമായി വീട്ടിലേക്കു പോ 
കൂ.” 7അയാള്‍ എഴുന്നേറ്റ്‌ വീട്ടിലേക്കു പോയി. 
ഇതു കണ്ടവരില്‍ ഭയം നിറഞ്ഞു. ഇങ്ങനെയു 
ള്ള മനുഷ്യര്‍ക്ക്‌ ഇപ്രകാരമുള്ള ശക്തി നല്‍കിയ 
തിന്‌ അവര്‍ ദൈവത്തെ സ്തുതിച്ചു. 








യേശു മത്തായിയെ തിരഞ്ഞെടുക്കുന്നു 
(മര്‍ക്കൊ. 2:13-17; ലൂക്കൊ. 5:27-32) 

ദ്രേയേശു അവിടം വിട്ടു പോകുകയായിരുന്ന 
പ്പോള്‍ മത്തായി എന്നുപേരുള്ള ആളെ കണ്ടു. 
മത്തായി ചുങ്കക്കാരുടെ കാര്യാലയത്തിലിരി 
ക്കുകയായിരുന്നു. യേശു അവനോടു പറഞ്ഞു, 
“എന്നെ അനുഗമക്കൂ.” അപ്പോള്‍ മത്തായി 
എഴുന്നേറ്റ്‌ യേശുവിനെ പിന്തുടര്‍ന്നു. 10യേശു 
മത്തായിയുടെ വീട്ടില്‍ ഭക്ഷണം കഴിക്കുകയാ 
യിരുന്നു. അനേകം ചുങ്കക്കാരും മറ്റു ദുഷിച്ച 
ആള്‍ക്കാരും യേശുവിനോടും ശിഷ്യന്മാരോടു 
മൊപ്പമിരുന്ന്‌ ഭക്ഷണം കഴിച്ചു.!॥യേശു അവ 
രോടൊത്തിരുന്ന്‌ ആഹാരം കഴിക്കുന്നത്‌ ഏതാ 
നും പരീശന്മാര്‍ കണ്ടു. അവര്‍ യേശൂവിന്‍െറ 
ശിഷ്യന്മാരോടു ചോദിച്ചു, “എന്താണു നിങ്ങളു 
ടെ ഗുരു ഈ ചുങ്കപ്പിരിവുകാരുടെയും മറ്റു 
പാപികളുടെയും കൂടെയിരുന്നാഹാരം കഴിക്കു 
ന്നത്‌?” 

പരീശന്മാര്‍ പറയുന്നത്‌ യേശുകേട്ടു. അവര്‍ 
പരീശന്മാരോടു പറഞ്ഞു, “ആരോഗ്യമുള്ളവര്‍ 
ക്ക്‌ വൈദ്യനെ ആവശ്യമില്ല. രോഗികള്‍ക്കാണ്‌ 





മത്തായി 9:13-10:1 


വൈദ്യനെ ആവശ്യമുള്ളത്‌. 13ഞാന്‍ നിങ്ങളോ 
ടു ചില കാര്യങ്ങള്‍ പറയാം. അതിന്‍െറ അര്‍ 
ത്ഥം പോയി പഠിക്കൂ. “എനിക്കു യാഗം കഴിക്കേ 
ണ്ട. ഞാന്‍ മനുഷ്യരുടെ ഇടയില്‍ ദയ കാംക്ഷി 
ക്കുന്നു”* നല്ലവരെ ക്ഷണിക്കാനല്ല ഞാന്‍ വ 
ന്നത്‌, പാപികളെ ക്ഷണിക്കാനാണ്‌ ഞാന്‍ വ 


പ; 


ന്നത്‌. 





യേശു മറ്റു യെഹൂദരെപ്പോലെയല്ല 
(മര്‍ക്കൊ. 2:18-22; ലൂക്കൊ. 5:33-39) 

14അപ്പോള്‍ യോഹന്നാന്‍െറ ശിഷ്യന്മാര്‍ യേ 
ശുവിനടുത്തെത്തി. അവര്‍ യേശുവിനോടു 
ചോദിച്ചു, “ഞങ്ങളും പരീശന്മാരും പലപ്പോഴും 
ഉപവസിക്കാറുണ്ട. പക്ഷേ നിന്‍െറ ശിഷ്യന്മാര്‍ 
എന്താണുപവസിക്കാത്തത്‌?” 

യേശൂ മറുപടിപറഞ്ഞു, “വിവാഹവേള 
യില്‍ മണവാളന്‍ കൂടെയുള്ളപ്പോള്‍ അവന്‍െറ 
കൂട്ടുകാര്‍ ദു:ഃഖിക്കാറില്ല. പക്ഷേ മണവാളന്‍ 
അവരുടെ മദ്ധ്യത്തില്‍ നിന്ന കറ്റപ്പെടുന്ന സമ 
യം വരും. അപ്പോള്‍ സുഹൃത്തുക്കള്‍ ദുഃഖിക്കും. 
ആ സമയം അവര്‍ ഉപവസിക്കും. 1ഒരാള്‍ 
പഴയവസ്ത്രത്തിലെ ദ്വാരമടയ്ക്കാന്‍ പുതിയ 
വസ്ത്രത്തില്‍നിന്നും ഒരു കഷണം കീറിയെടു 
ക്കാറില്ല. അഥവാ അയാളങ്ങനെ ചെയ്താല്‍ 
കൂട്ടിച്ചേര്‍ത്ത തുണികീറുകയും ദ്വാരം വലുതാ 
വുകയും ചെയ്യും. 7അതുപോലെ പുതിയ 
വീഞ്ഞ്‌ ആരും പഴയ വീഞ്ഞുസഞ്ചികളില്‍ 
ഒഴിച്ചുവെക്കാറില്ല. എന്തുകൊണ്ടെന്നാല്‍ 
സഞ്ചിപൊട്ടി വീഞ്ഞു പുറത്തേക്കൊഴുകുക 
യും വീഞ്ഞുസഞ്ചി കീറിപ്പോകുകയും ചെ 
യും. എന്നാല്‍ പുതിയ വീഞ്ഞ്‌ പൂതിയ സഞ്ചി 
കളിലൊഴിക്കാറുണ്ട്‌. അപ്പോള്‍ വീഞ്ഞും 
സഞ്ചിയും നന്നായിരിക്കും.” 














മരിച്ച പെണ്‍കുട്ടിയെ ജീവിപ്പിക്കുന്നു, 
രോഗിണിയെ സുഖപ്പെടുത്തുന്നു 
(മര്‍ക്കൊ. 5:21-43; ലൂക്കൊ. 8:40-56) 

18 യേശു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കവേ 
യെഹൂദപ്പള്ളിയിലെ ഒരു ഭരണക്കാരന്‍ അവനെ 
സമീപിച്ചു. അവന്‍ യേശുവിനു മുമ്പില്‍ നമി 
ചിട്ട അവനോടു പറഞ്ഞു, “എന്‍റെ മകള്‍ 
അല്പംമുമ്പ്‌ മരിച്ചു. പക്ഷേ അങ്ങു വന്ന്‌ അവ 
ളുടെ മേല്‍ കൈവെച്ചാല്‍ അവള്‍ വീണ്ടും 
ജീവിക്കും.” 

19യേശു എഴുന്നേറ്റ്‌ അയാളുടെ കൂടെപ്പോയി. 
അവന്‍െറ ശിഷ്യന്മാരും അവനെ പിന്തുടര്‍ന്നു. 

20പന്ത്രണ്ടു വര്‍ഷമായി രക്തസ്രാവമുള്ള ഒരു 
സ്ത്രീയുണ്ടായിരുന്നു. അവള്‍ യേശൂവിന്‍െറ 
പിന്നാലെയെത്തി അവന്‍റെ വസ്ത്രത്തിന്‍റെ 
കീഴ്ഭാഗം സ്പര്‍ശിച്ചു. 2അവള്‍ക്കറിയാമായി 
രുന്നു, “എനിക്കവന്‍െറ വസ്ത്രത്തില്‍ തൊടാനാ 
യാല്‍ എന്‍െറ രോഗം സുഖപ്പെടും.” 

മായേശു തിരിഞ്ഞ്‌ അവളെ നോക്കി. അവന്‍ 
പറഞ്ഞു, “അല്ലയോ പ്രിയപ്പെട്ട സ്ത്രീയേ നി 
ന്‍െറ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരി 
ക്കുന്നു. സന്തോഷിക്കുക.” ഉടന്‍ ആ സ്ത്രീ എ 
ഴുന്നേറ്റു നിന്നു. അപ്പോള്‍ അവള്‍ സുഖപ്പെടു. 

2യേശു ഭരണക്കാരനോടൊത്ത്‌ അയാളുടെ 
വീട്ടിലെത്തി. അവിടെ ശവസംസ്കാരപ്പാടു്‌ 
പാടുന്നവരെ കണ്ടു. ചിലര്‍ കൂട്ടി മരിച്ചതില്‍ 
കരയുന്നുണ്ടായിരുന്നു. 4്യേശൂ പറഞ്ഞു, “മാറി 
നില്‍ക്കൂ, ഈ പെണ്‍കുട്ടി മരിച്ചിട്ടില്ല. അവള്‍ 
ഉറങ്ങുക മാത്രമാണ്‌.” എന്നാല്‍ ആളുകള്‍ യേ 





“എനിക്കു...ദയ കാംക്ഷിക്കുന്നു” ഉദ്ധരണി ഹോശേ. 66. 


928 


ശൂവിനെ പരിഹസിച്ചു. ആളുകളെ പുറത്തി 
റക്കിയ ശേഷം യേശു കുട്ടിയുടെ മുറിയില്‍ 
കയറി. അവന്‍ പെണ്‍കുട്ടിയുടെ കരം ഗ്രഹിച്ചു. 
ഉടന്‍തന്നെ അവള്‍ എഴുന്നേല്‍ക്കുകയും ചെ 
യ്തു. 2 ഈ വാര്‍ത്ത ആ പ്രദേശമാകെ വ്യാപി 


ച്ചു 


കൂടുതല്‍ പേരെ സുഖപ്പെടുത്തുന്നു 

2 യേശൂ അവിടം വിട്ടുപോകവേ രണ്ടു അന്ധ 
ന്മാര്‍ അവനെഅനുഗമിച്ചു. അവര്‍ ഉറക്കെ പറ 
ഞ്ഞു, “ദാവീദുപുത്രാ, ഞങ്ങളോടു കരുണകാ 
ട്ടേണമേ,” മ്യേശു അകത്തേക്കു കയറിയപ്പോള്‍ 
അന്ധരും കൂടെക്കയറി. യേശു അവരോടു ചോ 
ദിച്ചു, “നിങ്ങള്‍ക്കു കാഴ്ച തിരിച്ചുതരാ൯ന്‍ എനി 
ക്കു കഴിയുമെന്ന്‌ നിങ്ങള്‍ വിശ്വസിക്കു 
ന്നുവോ?” 

അവര്‍ മറുപടി പറഞ്ഞു, “അതേ കര്‍ത്താവേ, 
ഞങ്ങള്‍ വിശ്വസിക്കുന്നു.” 

23അപ്പോള്‍ യേശു അവരുടെ കണ്ണുകളില്‍ 
തൊട്ടുകൊണ്ടു പറഞ്ഞു, “നിങ്ങള്‍ക്കു കാഴ്ച 
തരാ൯ എനിക്കു കഴിയുമെന്നു നിങ്ങള്‍ വിശ്വ 
സിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ.” 

30%അപ്പോള്‍ അവരുടെ കാഴ്ച ശക്തി വീണ്ടു 
കിട്ടി. യേശു അവര്‍ക്കു ശക്തമായ മുന്നറിയിപ്പു 
നല്‍കി. അവന്‍ പറഞ്ഞു, “ഇതാരോടും പറയ 
രുത്‌. പക്ഷേ അവര്‍ പുറത്തുപോയി യേശുവി 
നെപ്ലറ്റിയുള്ള ഈ വാര്‍ത്ത ആ പ്രദേശമാകെ 
പരത്തി. 

32ആ രണ്ടുപേര്‍ പോകാനൊരുങ്ങുമ്പോള്‍ 
ചിലര്‍ മറ്റൊരാളെ യേശുവിനന്‍െറ അടുത്തു കൊ 
ണ്ടുവന്നിരുന്നു. ഭൂതം ബാധിച്ചിരുന്നതിനാല്‍ 
അയാള്‍ക്കു മിണ്ടാനാകുമായിരുന്നില്ല. 33യേശു 
അയാളില്‍നിന്നും ഭൂതത്തെ ഇറക്കിവിട്ടു. അ 
പ്പോള്‍ അയാള്‍ക്കു സംസാരിക്കാനായി. ആളു 
കള്‍ അന്തംവിട്ടു കൊണ്ടു പറഞ്ഞു, “ഇങ്ങനെ 
യുള്ള സംഭവങ്ങളൊന്നും ഞങ്ങള്‍ യിസ്രായേ 
ലില്‍ ഒരിക്കലും കണ്ടിട്ടില്ല.” 

34എന്നാല്‍ പരീശര്‍ പറഞ്ഞു, “ഭൂതങ്ങളുടെ 
നേതാവു കൊടുത്ത ശക്തി കൊണ്ടാണവനിതു 
ചെയ്യുന്നത്‌.” 




















ജനങ്ങളോട്‌ അനുകമ്പ തോന്നുന്നു 

യേശു എല്ലാ നഗരങ്ങളിലൂടെയും, ഗ്രാമ 
ങ്ങളിലൂടെയും, ദൈവരാജ്യത്തെപ്പറ്റിയുള്ള സു 
വിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. എല്ലാ 
വിധത്തിലുള്ള അവശതകളും രോഗങ്ങളും അ 
വന്‍ ഭേദമാക്കുകയും ചെയ്തു. 

36യേശുവിന്‌ ജനക്കൂട്ടത്തെ കണ്ടപ്പോള്‍ അവ 
രോട്‌ അനുകമ്പതോന്നി. കാരണം, അവര്‍ വ്യാ 
കുലരായും നിസ്റ്റഹായരായും കാണപ്പെട്ടു. ഇട 
യനില്പാത്ത ആട്ടി൯പറ്റത്തെപ്പോലെ അനാഥ 
രായിരുന്നു അവര്‍. 

യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “വിളവ്‌ 
ധാരാളം ഉണ്ട്‌. എന്നാല്‍ വിളവെടുക്കുന്നവരാ 
കട്ടെ കുറവും. വിളവ്‌ ദൈവത്തിനവകാശ 
പ്പെട്ടതാണ്‌. കൂടുതല്‍ പണിക്കാരെ അയച്ച്‌ വിള 
വെടുപ്പില്‍ സഹായിക്കാന്‍ അവനോടു പ്രാര്‍ 
ത്ഥിക്കുക.” 














യേശു അപ്പൊസ്തലന്മാരെ 
പ്രസംഗിക്കാന്‍ വിടുന്നു 
(മര്‍ക്കൊ. 3:13-19; 67-13; ലൂക്കൊ. 612-16; 9:1-6) 
യേശു തന്‍െറ പന്ത്രണ്ടു ശിഷ്യന്മാരെയും 
] വിളിച്ചു കൂട്ടി. അശുദ്ധാത്മാക്കള്‍ക്കു മേ 


929 


ലും, അവരെ ഒഴിച്ചോടിപ്പിക്കാനുമുള്ള ശക്തി 
അവന്‍ അവര്‍ക്കു നല്‍കി. എല്ലാവിധ രോഗ 
ങ്ങളും ഭേദമാക്കാന്‍ അവന്‍ അവര്‍ക്കു ശക്തി 


മത്തായി 10:2-32 


വാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പില്‍ 
നിങ്ങള്‍ക്കു നില്‍ക്കേണ്ടി വന്നേക്കാം. എന്നെ 
പ്രതിയാണ്‌ നിങ്ങളോടവരിതു ചെയ്യുന്നത്‌. അ 





നല്‍കി. പന്ത്രണ്ടു അപ്പൊസ്തലന്മാര്‍ ഇവരാ 
യിരുന്നു. ശിമോനെന്ന പത്രോസ്‌, അവന്‍റെ 
സഹോദരന്‍ അന്ത്രെയാസ്‌, സെബെദിയുടെ 
പുത്രന്‍ യാക്കോബ്‌, അവന്‍െറ സഹോദരന്‍ 
യോഹന്നാന്‍ 3ഫിലിപ്പൊസ്‌, ബര്‍ത്തൊലൊ 
മായി, തോമാസ്‌, ചുങ്കപ്പിരിവുകാരനായ മ 
ത്തായി, അല്‍ഫായുടെ പുത്രന്‍ യാക്കോബ്‌, 
തദ്ദായി; 4എരിവുകാരനായ ശിമോന്‍, യേശു 
വിനെ ഒറ്റിക്കൊടുത്ത യൂദാ ഈസ്കര്യോത്താ. 

യേശു ഈ പന്ത്രണ്ട്‌ അപ്പൊസ്തലന്മാര്‍ക്കും 
ചില ഉത്തരവുകള്‍ നല്‍കി. എന്നിട്ട്‌ അവരെ 
സ്വര്‍ഗ്ഗരാജ്യത്തിന്‍െറ സുവിശേഷം പ്രചരിപ്പി 
ക്കാന്‍ അയച്ചു. യേശു പറഞ്ഞു, “ജാതികളെ 
സമീപിക്കരുത്‌. ശമര്യാക്കാര്‍ താമസിക്കുന്ന ഗ്രാ 
മങ്ങളിലും പോകരുത്‌. എന്നാല്‍ യിസ്രായേല്‍ 
കാരുടെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കല്‍ 
ചെല്ലുവിന്‍. "ചെല്ലുമ്പോള്‍ നിങ്ങള്‍ ഈ 
സന്ദേശം അവര്‍ക്കായി പ്രസംഗിക്കുക, “സ്വര്‍ഗ്ഗ 
രാജ്യം വരാറായി.” 8രോഗികളെ സരഖ്യപ്പെടു 
ത്തുക, മരിച്ചവരെ ജീവിപ്പിക്കുക. കുഷ്ഠരോഗി 
കളെ സുഖപ്പെടുത്തുക. മനുഷ്യരില്‍നിന്നും ഭൂത 
ങ്ങളെ ഒഴിപ്പിക്കുക. ഞാന്‍ നിങ്ങള്‍ക്കതിനുള്ള 
കഴിവുകള്‍ സരജന്യമായി തന്നു. അതിനാല്‍ 
നിങ്ങള്‍ ആളുകളെ സൌജന്യമായി സഹായി 
ക്കുക. $സ്വര്‍ണ്ണമോ വെള്ളിയോ ചെമ്പോ ആയ 
നാണയങ്ങള്‍ നിങ്ങള്‍ എടുക്കരുത്‌. 10ഒരു സ 
ഞ്ചിയും എടുക്കരുത്‌. ധരിക്കുന്നവസ്ത്രവും ചെ 
രുപ്പും മാത്രം എടുക്കുക. ഈന്നുവടി എടുക്കാതി 
രിക്കുക. വേലക്കാരന്‍ തന്‍െറ ആവശ്യങ്ങള്‍ 
നിറവേറ്റപ്പെടുവാന്‍ യോഗ്യനല്ലോ. 

11“നിങ്ങള്‍ ഒരു നഗരത്തിലോ, ഗ്രാമത്തിലോ 
പ്രവേശിക്കുമ്പോള്‍ യോഗ്യനായൊരാളെ ക 
ണ്ടെത്തി നിങ്ങളവിടം വിട്ടുപോകും വരെ അ 
യാളുടെ വീട്ടില്‍ താമസിക്കുക. 12ഏതെങ്കിലും 
വീട്ടില്‍ പ്രവേശിക്കുമ്പോള്‍ “നിങ്ങള്‍ക്കു സമാ 
ധാനം” എന്നു പറയുക. 13ആ വീട്ടുകാര്‍ നിങ്ങ 
ളെ സ്വാഗതം ചെയ്താല്‍ നിങ്ങളുടെ സമാധാ 
നത്തിന്‌ അവര്‍ യോഗ്യരാണ്‌. നിങ്ങളാശംസി 
ച്ച സമാധാനം അവര്‍ക്കുണ്ടാകട്ടെ. മറിച്ച അവര്‍ 
നിങ്ങളെ സ്വാഗതം ചെയ്തില്ലെങ്കില്‍ സമാധാ 
നത്തിന്‌ അവരര്‍ഹരല്ല. ആശംസിച്ചതു തിരി 
കെയെടുക്കുക. 4ഒരു വീടോ, ഗ്രാമമോ തന്നെ 
നിങ്ങളെ സ്വീകരിക്കാനോ ശ്രവിക്കാനോ മടി 
ച്ചാല്‍ അവിടം വിട്ടുപോവുക. നിങ്ങളുടെ കാ 
ലില്‍ പറ്റിയ അവരുടെ പൊടി തട്ടിക്കളയുക. 
ഞാന്‍ നിങ്ങളോടു സത്യമായി പറയാം. വി 
ധിദിവസം ആ നഗരത്തിന്‍െറ അവസ്ഥ സൊ 
ദോംഗൊമോരയുടെ അവസ്ഥയേക്കാള്‍ കഷ്ട 
മായിരിക്കും. 











യേശു മുന്നറിയിപ്പു നല്‍കുന്നു 

(മര്‍ക്കൊ. 13:9-13 ലൂക്കൊ. 21:12-17) 
16“ശ്രദ്ധിക്കുക! ഞാന്‍ നിങ്ങളെ അയയ്ക്കു 
ന്നു. ചെന്നായ്ക്കള്‍ക്കിടയിലെ ചെമ്മരിയാടു 
കളെപ്പോലെയാണ്‌ നിങ്ങള്‍. അതിനാല്‍ നി 
ങ്ങള്‍ പാമ്പുകളെപ്പോലെ വിവേകശാലികളാ 
യിരിക്കുക. എന്നാല്‍ പ്രാവുകളെപ്പോലെ നി 
ഷ്ക്കളങ്കരുമായിരിക്കേണം. 17ആളുകളെ സൂക്ഷി 
ക്കുക. അവര്‍ നിങ്ങളെ പിടിച്ച്‌ വിധിച്ചേക്കാം. 
അവര്‍ തങ്ങളുടെ യെഹുദപ്പള്ളികളില്‍ വച്ച്‌ 
നിങ്ങള്‍ക്കു ചാട്ടയടി നല്‍കിയേക്കാം. 18നാടു 








വിടെ അവരോടും ജാതികളോടും നിങ്ങള്‍ എ 
ന്നെച്റ്റിപറയും. 1*പിടിക്കപ്പെടുമ്പോള്‍ എന്ത്‌ 
എങ്ങനെ പറയുമെന്നോര്‍ത്ത്‌ ദു:ഖിക്കേണ്ട. നി 
ങ്ങള്‍ പറയേണ്ടത്‌ എന്തെന്ന്‌ നിങ്ങള്‍ക്ക്‌ നല്‍ 
കപ്പെടും. 22അപ്പ്പോള്‍ നിങ്ങളായിരിക്കില്ല സം 
സാരിക്കുന്നത്‌. നിങ്ങളുടെ പിതാവിന്‍റെ ആ 
ത്മാവായിരിക്കും നിങ്ങളിലൂടെ സംസാരിക്കു 
ന്നത്‌. 

21“സഹോദരന്മാര്‍ സഹോദരന്മാര്‍ക്കെതിരെ 
തിരിയുകയും അവരെ കൊല്ലാന്‍ കൊടുക്കുക 
യും ചെയ്യും. പിതാക്കന്മാര്‍ സ്വന്തം മക്കള്‍ക്കെ 
തിരെ തിരിയുകയും അവരെ കൊല്ലാന്‍ കൊടു 
ക്കുകയും ചെയ്യും. മക്കള്‍ അപ്പനമ്മമാര്‍ക്കെ 
തിരെ തിരിഞ്ഞ്‌ അവരെ കൊല്ലാന്‍ കൊടുക്കും. 
മാനിങ്ങള്‍ എന്‍െറ ശിഷ്യന്മാരായതിനാല്‍ എ 
ല്ലാവരും നിങ്ങളെ വെറുക്കും. എന്നാല്‍ അന്ത്യം 
വരെ ഉറച്ചു നില്‍ക്കുന്നവന്‍ രക്ഷിക്കപ്പെടും. 
മരു നഗരത്തില്‍ മോശമായി അവര്‍ പീഡി 
പ്പിച്ചാല്‍ അടുത്ത നഗരത്തിലേക്കു പോകുക. 
ഞാന്‍ നിങ്ങളോടു സത്യം പറയുന്നു. മനുഷ്യ 
പുത്രന്‍ വീണ്ടും വരുന്നതിനു മുമ്പ്‌ യിസ്ധ്രാ 
യേലിലെ എല്ലാ നഗരങ്ങളിലൂടെയും നിങ്ങള്‍ 
പോയിട്ടുണ്ടാവില്ല. 

24“ഒരു ശിഷ്യനും തന്‍െറ ഗുരുവിനെക്കാള്‍ 
മിടുക്കനല്ല. ഒരു ഭൃത്യനും തന്‍െറ യജമാനനെ 
ക്കാള്‍ മിടുക്കനല്പ. ഗുരുവിനെപ്പോലെ ആ 
യാല്‍ ശിഷ്യനുതൃപ്തി അടയാം. ഭൃത്യന്‍ യജമാന 
നെപ്പോലെയും. കുടുംബനാഥനെ ബെയെത്സെ 
ബൂല്‍ എന്ന പേരില്‍ വിളിക്കപ്പെടുന്നുവെങ്കില്‍ 
മറ്റംഗങ്ങളെ അതിലും നീചമായി വിളിക്ക 


പ്പെടും. 


ദൈവത്തെയാണ്‌ മനുഷ്യരെയല്ല 
ഭയപ്പെടേണ്ടത്‌ 
(ലൂക്കൊ. 12:2-7) 

26“അതിനാല്‍ അവരെ ഭയപ്പെടേണ്ടതില്ല. മറ 
ച്ചുവെക്കപ്പെട്ടതെലപ്പാം പുറത്തുവരും. രഹസ്യ 
മെല്ലാം പരസ്യമാകും. 27ഞാനിതെല്ലാം രഹസ്യ 
മായി നിങ്ങളോടു പറയുന്നു. ഇതെല്ലാം വെളി 
ച്ചത്തില്‍ നിങ്ങള്‍ പറയണം. ഞാനിവ നിങ്ങ 
ളോടു മാത്രമാണു പറഞ്ഞിട്ടുള്ളത്‌. എന്നാല്‍ 
നിങ്ങളിതെല്ലാം സ്വതന്ത്രമായി ജനങ്ങളോടു 
പറയണം. 2മനുഷ്യരെ ഭയക്കാതിരിക്കുക. അവ 
ര്‍ക്ക്‌ ശരീരത്തെമാത്രമേ കൊല്ലാനാവൂ. ആത്മാ 
വിനെ കൊല്ലാനാവില്ല. ശരീരത്തെയും ആത്മാ 
വിനെയും മരിപ്പിക്കാന്‍ കഴിയുന്ന ദൈവത്തെ 
മാത്രം നിങ്ങള്‍ ഭയപ്പെടുക. ശരീരത്തെയും ആ 
ത്മാവിനെയും നരകത്തിലേക്കയക്കാ൯ന്‍ അവനു 
കഴിയും. രണ്ടു ചെറിയ പക്ഷികളെ വിറ്റത്‌ 
ഒരു ചില്ലിക്കാശിനാണ്‌. എന്നാല്‍ നിങ്ങളുടെ 
പിതാവനുവദിക്കാതെ ഒരു പക്ഷിക്കു പോലും 
ചാകാനാവില്ല. 4നിങ്ങളുടെ തലയില്‍ എത്ര 
മുടികളുണ്ടെന്നുവരെ ദൈവത്തിനറിയാം. 31അ 
തിനാല്‍ ഭയക്കേണ്ട. അനേക പക്ഷികളേക്കാള്‍ 
യോഗ്യരാണ്‌ നിങ്ങള്‍. 




















നിങ്ങളുടെ വിശ്വാസത്തെവ്പ്റ്റി 
(ലൂക്കൊ. 12:8-9) 
32“മറ്റുള്ളവരുടെ മുമ്പില്‍ നിന്ന്‌ ഒരാള്‍ അവന്‍ 
എന്നില്‍ വിശ്വസിക്കുന്നുവെന്നു പറഞ്ഞാല്‍ 
അയാള്‍ എനിക്കുള്ളവന്‍ എന്ന്‌ ഞാന്‍ പറയും. 


മത്തായി 10:33-11:19 


ഞാനിത്‌ സ്വര്‍ഗ്ഗസ്ഥനായ എന്‍െറ പിതാവി 
ന്‍െറ മുമ്പിലും പറയും. 33എന്നാല്‍ എന്നില്‍ 
വിശ്വാസമില്ലെന്ന്‌ ജനമദ്ധ്യത്തില്‍ പറയുന്ന 
വന്‍ എനിക്കവകാശപ്പെട്ടവനല്ലെന്നു ഞാനും 
പറയും. സ്വര്‍ഗ്ഗസ്ഥനായ എന്‍െറ പിതാവി 
ന്‍െറ മുമ്പില്‍ പോലും. 














യേശുവിനെ അനുഗമിക്കുന്നത്‌ പ്രശ്ന 
ങ്ങള്‍ കൊണ്ടുവന്നേക്കാം 
(ലൂക്കൊ. 12:51-53; 14:26-27) 

34“ഞാന്‍ ഭൂമിയില്‍ സമാധാനം കൈവരിക്കാ 
നാണു വന്നിരിക്കുന്നതെന്നു നിങ്ങള്‍ കരുതരുത്‌. 
ഞാന്‍ വന്നത്‌ അതിനല്ല. വാള്‍ എത്തിക്കാനാ 
ണ്‌ ഞാന്‍ വന്നിരിക്കുന്നത്‌. 38-3 ഇങ്ങനെ സംഭ 
വിപ്പിക്കാനാണു ഞാന്‍ വന്നത്‌: 

“ഒരാളുടെ വീട്ടിലുള്ളവര്‍ തന്നെയായിരിക്കും 
അയാളുടെ ശത്രുക്കള്‍. മകന്‍ അപ്പനെതിരാകും. 
മകള്‍ അമ്മയ്ക്കെതിരാകും മരുമകള്‍ അമ്മായി 
യമ്മയ്ക്കെതിരും ആകും.” മീഖ 7:6 


37“എന്നെക്കാള്‍ സ്വന്തം അപ്പനെയും അമ്മ 
യെയും സ്നേഹിക്കുന്നവന്‍ എന്‍െറ ശിഷ്യനാ 
കാന്‍ യോഗ്യനല്ല. എന്നെക്കാള്‍ സ്വന്തം മകനെ 
യോ മകളെയോ സ്നേഹിക്കുന്നവന്‍ എന്‍െറ 
ശിഷ്യനാകാന്‍ യോഗ്യനല്ല. 38എന്നെ അനുഗമി 
ക്കുമ്പോള്‍ ഏപ്പിക്കപ്പെട്ട കുരിശു ചുമക്കാന്‍ 
മടിക്കുന്നവനും എന്‍െറ ശിഷ്യനാകാ൯ യോഗ്യ 
നല്ല. 39എന്നെക്കാളധികം സ്വന്തം ജീവിതത്തെ 
സ്നേഹിക്കുന്നവന്‍ യഥാര്‍ത്ഥ ജീവിതം നഷ്ട 
മാകും. എനിക്കുവേണ്ടി സ്വന്തം ജീവിതം ഉപേ 
ക്ഷിക്കുന്നവന്‍ യഥാര്‍ത്ഥ ജീവിതം കണ്ടെത്താ 
നാകും. 








നിങ്ങളെ കൈക്കൊള്ളുന്നവരെ 
ദൈവം അനുഗ്രഹിക്കും 
(മര്‍ക്കൊ. 9:41) 

40“നിങ്ങളെ സ്വീകരിക്കുന്നവന്‍ എന്നെയും 
സ്വീകരിക്കുകയാണ്‌. എന്നെ സ്വീകരിക്കുന്ന 
വന്‍ എന്നെ അയച്ചവനെയുമാണ്‌ സ്വീകരിക്കു 
ന്നത്‌. 4പ്രവാചകനെ സ്വീകരിക്കുന്നവന്‍ പ്ര 
വാചകനന്‍െറ പ്രതിഫലം ലഭിക്കും. ഒരു മനുഷ്യ 
ന്‍െറ നന്മയെപ്രതി അയാളെ സ്വീകരിക്കുന്ന 
വന്‍ നല്ലവനുള്ള പ്രതിഫലം കിട്ടും. 42ഒരു 
ചെറിയവനെ അവനെന്‍റെ ശിഷ്യനായതി 
നെറ പേരില്‍ ആരെങ്കിലും സഹായിച്ചാല്‍ 
അയാള്‍ക്ക്‌ സത്യമായും സമ്മാനം കിട്ടും. 
എന്‍െറ ശിഷ്യന്‍ ഒരുകോപ്പ വെള്ളം മാത്രമേ 
കൊടുത്തിട്ടുള്ളു വെങ്കിലും ആ പ്രതിഫലം 
അയാള്‍ക്കു കിട്ടും.” 








യേശുവും സ്നാപകയോഹന്നാനും 
(ലൂക്കൊ. 7:18-35) 

യേശു തന്‍െറ പന്ത്രണ്ടു ശിഷ്യന്മാര്‍ക്കും 
] [ല്‍ നല്‍കിക്കഴിഞ്ഞു. അനന്തരം അ 
വന്‍ ഗലീലയിലെ നഗരങ്ങളില്‍ ഉപദേശിക്കാ 
നും പ്രസംഗിക്കാനുമായി പോയി. 

സ്നാപകയോഹന്നാന്‍ കാരാഗ്ദൃഹത്തിലാ 

യിരുന്നു. ക്രിസ്തുവിന്‍െറ പ്രവൃത്തികളെപ്പറ്റി 
യോഹന്നാന്‍ കേട്ടിരുന്നു. അതിനാലയാള്‍ ത 
ന്‍െറ ചിലശിഷ്യന്മാരെ ക്രിസ്തുവിനടുത്തേ 
ക്കയച്ചു. യോഹന്നാന്‍റെ ശിഷ്യന്മാര്‍ യേശുവി 
നോടു ചോദിച്ചു, “വരുമെന്നു യോഹന്നാന്‍ 
പറഞ്ഞവന്‍ തന്നെയാണോ നീ, അതോ 
ഞങ്ങള്‍ വേറൊരാളെ നോക്കേണമോ?” 





930 


യേശു മറുപടി പറഞ്ഞു, “യോഹന്നാനന്‍െറ 
യടുത്ത്‌ മടങ്ങിച്ചെന്ന്‌ നിങ്ങള്‍ കാണുന്നതും 
കേള്‍ക്കുന്നതുമായ കാര്യങ്ങള്‍ പറയുക. അ 
ന്ധര്‍ക്കു കാഴ്ച ലഭിച്ചു; തളര്‍വാതം പിടിപെ 
ടുവര്‍ നടക്കാറായി; കുഷ്ഠരോഗികള്‍ സുഖം 
പ്രാപിക്കുന്നു; ബധിരര്‍ക്കു കേള്‍ക്കാറായി; മരി 
ച്ചവര്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കുന്നു; സുവിശേഷം 
പാവപ്പെട്ടവര്‍ക്കിടയില്‍ പ്രസംഗിക്കപ്പെടുന്നു; 
എന്നെ സ്വീകരിക്കുന്നതില്‍ തടസ്സമില്ലാത്ത 
വന്‍ അനുഗ്ൃഹീതന്‍.” 

യോഹന്നാന്‍െറ ശിഷ്യന്മാര്‍ പോകവേ, യേ 
ശു മറ്റാളുകളോടു യോഹന്നാനെച്പറ്റി പറയാന്‍ 
തുടങ്ങി. യേശു പറഞ്ഞു, “മരുഭൂമിയിലേക്കു 
നിങ്ങളെന്തു കാണാനാണു പോയത്‌? ഞാങ്ങ 
ണ കാറ്റിലുലയുന്നതു കാണാനോ? അല്ല! 
യഥാര്‍ത്ഥത്തില്‍ നിങ്ങളെന്തു കാണാനാണു 
പോയത്‌? നല്ല വസ്ത്രങ്ങളണിഞ്ഞ ഒരാളെ 
യോ? അല്ല! നല്ല വസ്ത്രങ്ങളണിഞ്ഞവര്‍ രാജ 
കൊട്ടാരങ്ങളി ലാണു താമസം. 9പിന്നെ എന്തു 
കാണാനാണു നിങ്ങള്‍ പോയത്‌? ഒരു പ്രവാ 
ചകനെ അതെ ഞാന്‍ നിങ്ങളോടു പറയുന്നു, 
യോഹന്നാന്‍ ഒരു പ്രവാചകനിലുമുപരിയാ 
യിരുന്നു. തിരുവെഴുത്തില്‍ യോഹന്നാനെല്ലറ്റി 
ഇങ്ങനെയാണെഴുതിയിരിക്കുന്നത്‌: 

“ഇതാ ഞാന്‍ (ദൈവം) എന്‍െറ ദൂതനെനി 
നക്കുമുന്വേ അയയ്ക്കും. അവന്‍ നിനക്കു മാര്‍ഗ്ഗ 
മൊരുക്കും.” മലാഖി 31 

11“ഞാന്‍ നിങ്ങളോട്‌ സത്യമായി പറയാം, 
സ്നാപകയോഹന്നാന്‍ എക്കാലവും ജീവിച്ചി 
രുന്നവരെക്കാള്‍ ശ്രേഷ്ഠനാണ്‌. എന്നാല്‍ സ്വര്‍ 
ഗൃരാജ്യത്തിലെ ഏറ്റവും ചെറിയവന്‍ പോലും 
യോഹന്നാനെക്കാൾ ശ്രേഷ്ഠനാണ്‌. 2യോഹ 
ന്നാന്‍െറ കാലം മുതല്‍ ഇന്നുവരെ സ്വര്‍ഗ്ഗരാജ്യം 
അതിശക്തമായി മുമ്പോട്ടു പോകുകയായിരു 
ന്നു. അതിലേക്കു പ്രവേശിക്കാന്‍ ആളുകള്‍ 
തള്ളിക്കയറി. 3യോഹന്നാന്‍െറെ വരവുവരെ എ 
ല്ലാ പ്രവാചകരും മോശെയുടെ ന്യായപ്രമാ 
ണവും ദൈവരാജ്യത്തെപ്പറ്റിയും പ്രവചിച്ചു. 
അവര്‍ നടക്കാനിരിക്കുന്ന കാര്യങ്ങള്‍ പ്രവചി 
ച്ചു.14ന്യായപ്രമാണവും പ്രവാചകരും പറഞ്ഞ 
തു നിങ്ങള്‍ സ്വീകരിക്കുന്നുവെങ്കില്‍ യോഹ 
ന്നാന്‍ ഏലീയാവാണെന്നു നിങ്ങള്‍ വിശ്വസി 
ക്കുക. ഏലീയാവ്‌ വരാനിരിക്കുന്നുവെന്ന്‌ അ 
വര്‍ പ്രവചിച്ചിടുണ്ട. 14കാതുള്ളവര്‍ കേള്‍ക്കട്ടെ! 

1ഇന്നത്തെ തലമുറക്കാരെ ഞാനെന്തിനോ 
ടുപമിക്കണം? Se oa sy 
ഇന്നത്തെയാള്‍ക്കാര്‍ ചന്തക്കുട്ടികളെപ്പോലെ 
യാണ്‌. ഒരു സംഘം കുട്ടികള്‍ മറ്റേ സംഘക്കാരെ 
വിളിക്കുന്നു, 

17*ഞങ്ങള്‍ നിങ്ങള്‍ക്കായി കുഴലൂതി, പക്ഷേ 
നിങ്ങള്‍ നൃത്തം വെച്ചില്ല; ഞങ്ങള്‍ ദു:ഖഗാനം 
പാടി, പക്ഷേ നിങ്ങള്‍ക്കു ദൂ:ഖമുണ്ടായില്ല' 

18ആളുകള്‍ അതുപോലെയാണെന്നു ഞാനെ 
ന്തിനു പറയുന്നു? എന്തെന്നാല്‍ യോഹന്നാന്‍ 
വന്നു. അവന്‍ മറ്റുള്ളവരെപ്പോലെ തിന്നില്ല, 
വീഞ്ഞു കുടിച്ചുമില്ല. അവര്‍ പറഞ്ഞു, “അവ 
നെഭൂതം ബാധിച്ചിട്ടുണ്ട്‌.” 1മനുഷ്യപുത്രന്‍ 
വന്നത്‌ മറ്റുള്ളവരെപ്പോലെ തിന്നും വീഞ്ഞു 
കുടിച്ചും കൊണ്ടാണ്‌. അപ്പോള്‍ ആളുകള്‍ പറ 
യുന്നു, “അവനെ നോക്കൂ! അവന്‍ വളരെ തിന്നു 
ന്നു. ധാരാളം കുടിക്കുന്നു. ചുങ്കക്കാരുടെയും മറ്റു 
പാപികളുടെയും സ്നേഹിതന്‍.” പക്ഷേ 
ജ്ഞാനം സാധുകരിക്കപ്പെടുന്നത്‌ അതിന്‍െറ 
പ്രവൃത്തികള്‍ കൊണ്ടാണ്‌.” 















































ര] 











931 


അവിശ്വാസികളെ ശാസിക്കുന്നു 
(ലൂക്കൊ. 10:13-15) 

20പിന്നീട്‌ യേശു തന്‍െറ മിക്ക വീര്യപ്രവൃത്തി 
കളും നടത്തിയ നഗരങ്ങളെ വിമര്‍ശിച്ചു. കാ 
രണം, ആ നഗരങ്ങളിലെ നിവാസികള്‍ മാന 
സാന്തരപ്പെടുകയോ പാപം ചെയ്യുന്നതു നിര്‍ 
ത്തുകയോ ചെയ്തില്ല. യേശു പറഞ്ഞു, “കോ 
രസീനേ, നിങ്ങള്‍ക്കു കഷ്ടം. ബേത്ത്സയിദേ 
നിങ്ങള്‍ക്കു കഷ്ടം. ഞാന്‍ നിങ്ങളില്‍ അധികം 
വീര്യപ്രവൃത്തികളും ചെയ്തു. ഇതേ വീര്യപ്രവൃ 
ത്തികള്‍ സോരിലും സീദോനിലും പ്രവര്‍ത്തി 
ച്ചിരുന്നെങ്കില്‍ അന്നാട്ടുകാര്‍ പണ്ടേ തന്നെ മാന 
സാന്തരപ്പെടുമായിരുന്നു. അവര്‍ രട്ടു ധരിക്കുക 
യും ചാരം ദേഹത്തു പൂശുകയും ചെയ്ത്‌ തങ്ങ 
ളുടെ പാപങ്ങളില്‍ പശ്ചാത്തപിച്ചേനെ. 22എ 
ന്നാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു, അന്ത്യ 
വിധി ദിവസം നിങ്ങളുടെ സ്ഥിതി സോരിനെ 
ക്കാളും സീദോനെക്കാളും അസഹ്യമായിരിക്കും. 
മ്കഫര്‍ന്നഹൂമേ നിങ്ങള്‍ സ്വര്‍ഗ്ഗത്തിലേക്കുയ 
ര്‍ത്തപ്പെടുമോ? ഇല്ല! നിങ്ങള്‍ മരണക്കുഴിയി 
ലേക്കെറിയപ്പെടും. ഞാന്‍ നിന്നില്‍ പല വീര്യ 
പ്രവൃത്തികളും പ്രവര്‍ത്തിച്ചു. അതേ വീര്യപ്രവൃ 
ത്തികള്‍ ഞാന്‍ സൊദോമില്‍ പ്രവര്‍ത്തിച്ചി 
രുന്നുവെങ്കില്‍ അന്നാട്ടുകാര്‍ പാപം ചെയ്യുന്ന 
തവസാനിപ്പിക്കുകയും ആ നഗരം ഇന്നും നില 
നില്‍ക്കുകയും ചെയ്തേനെ. 24എന്നാല്‍ ഞാന്‍ 
നിങ്ങളോടു പറയുന്നു, ന്യായവിധി ദിവസം 
നിങ്ങളുടെ സ്ഥിതി സൊദോമിനെക്കാള്‍ കഷ്ട 
കരമായിരിക്കും.” 





വിശ്രമം അനുവദിക്കുന്നു 
(ലൂക്കൊ. 10:21-22) 

അപ്പോള്‍ യേശു പറഞ്ഞു, “സ്വര്‍ഗ്ഗത്തി 
ന്‍െറയും ഭൂമിയുടെയും കര്‍ത്താവായ എനെറെ 
പിതാവേ ഞാന്‍ നിനക്കു നന്ദി പറയുന്നു. 
വിവേക ശാലികളില്‍നിന്നും വിജ്ഞാനികളില്‍ 
നിന്നും ഇതെല്ലാം മറച്ചുപിടിച്ചതിനു ഞാന്‍ 
നിന്നെ വാഴ്ത്തുന്നു. എന്നാല്‍ കൊച്ചുകുട്ടി 
കളെപ്പോലെയുള്ളവര്‍ക്കു നീയതു കാട്ടിക്കൊടു 
ത്തത്‌. 2 അതേ പിതാവേ, നിന്‍െറ ഇച്ഛപോ 
ലെ കാര്യം നടത്തി. 

27“ എനിക്കു എല്ലാ വസ്തുക്കളും എന്‍െറ പി 
താവൂ തന്നു. പുത്രനെ പിതാവിനു മാത്രമേ 
അറിയൂ. മറ്റാര്‍ക്കും അറികയില്ല. പിതാവിനെ 
പുത്രനു മാത്രമേ അറിയൂ. മറ്റാര്‍ക്കും അറികയി 
ല്ല. പുത്രന്‍ പറയാന്‍ ആഗ്രഹിക്കുന്നവര്‍ക്കു വെ 
ളിപ്പെടുത്തുന്നതിനുവേണ്ടി തിരഞ്ഞെടുത്ത വ 
ര്‍ക്ക്‌ മാത്രം പിതാവിനെ അറിയാനാകും. 

28“ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരും എന്‍െറ 
യടുത്തുവരിക. ഞാന്‍ നിങ്ങള്‍ക്കു വിശ്രമം ത 
രാം .23എനന്‍െറ ജോലി സ്വീകരിക്കുകയും എന്നി 
ല്‍നിന്നു പഠിക്കുകയും ചെയ്യുക. ഞാന്‍ സനമ്യ 
നും വിനീതഹൃദയനുമാണ്‌. നിങ്ങളുടെ ആത്മാ 
വിനു നിങ്ങള്‍ ശാന്തികണ്ടെത്തും. 4ഞാ൯ന്‍ നിര്‍ 
ദ്ദേശിക്കുന്ന ജോലി എളുപ്പമാണ്‌. ഞാന്‍ തരുന്ന 


ടു 


ഭാരം ലഘുവുമാണ. 





ചില യെഹൂദന്മാര്‍ യേശുവിനെ 
വിമര്‍ശിക്കുന്നു 
(മര്‍ക്കൊ. 2:23-28; ലൂക്കൊ. 61-5) 
] അതേസമയം ഒരു ശബ്ബത്തു ദിവസം യേ 
ശു ധാന്യവയലുകളിലൂടെ നടക്കുകയാ 
യിരുന്നു. അവന്‍െറ ശിഷ്യന്മാരും കൂടെയുണ്ടാ 
യിരുന്നു. അവര്‍ക്കു വിശക്കുന്നുണ്ടായിരുന്നു. അ 





മത്തായി 11:20-12:17 


തിനാലവര്‍ ധാന്യങ്ങള്‍ പറിച്ചുതിന്നാ൯ തുട 
ങ്ങി. 2പരീശര്‍ അതുകണ്ടു. അവര്‍ യേശൂവിനോ 
ടുപറഞ്ഞു, “നോക്കൂ, ശബ്ബത്തു ദിവസം യെഹൂ 
ദന്യായ പ്രമാണം വിലക്കുന്നതല്ലേ നിന്‍െറ 
ശിഷ്യന്മാര്‍ ചെയ്യുന്നത്‌?” 

യേശു അവരോടു പറഞ്ഞു, “തനിക്കും ത 
ന്നോടൊപ്പമുള്ളറ ര്‍ക്കും വിശന്നപ്പോള്‍ ദാവീദ്‌ 
ചെയ്തത്‌ നിങ്ങള്‍ വായിച്ചിട്ടില്ല? 4ദാവീദ്‌ 
ദൈവാലയത്തില്‍ പ്രവേശിച്ചു. അവനും അവ 
ന്‍െറ ആള്‍ക്കാരും വഴിപാടിനുള്ള അപ്പം എടു 
ത്തുത ന്നു.” ശബ്ത്തിനെ സംബന്ധിച്ച ന്യായ 
പ്രമാണം ലംഘിക്കല്‍. അതും ന്യായപ്രമാണ 
വിരുദ്ധമായിരുന്നു. പുരോഹിതര്‍ക്കു മാത്രമേ അ 
തൂ തിന്നാന്‍ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എ 
ല്ലാ ശബ്ബത്തുദിവസവും ദൈവാലയത്തിലെ 
പുരോഹിതര്‍ ശബ്ബത്തിന്‍െറ ന്യായപ്രമാണം 
ലംഘിക്കുന്നത്‌ മോശെയുടെ ന്യായപ്രമാണ 
ത്തില്‍ വായിച്ചിട്ടുണ്ടല്ലോ. എന്നാല്‍ പുരോഹി 
തര്‍ അതു ചെയ്യുന്നതില്‍ തെറ്റില്ല. ഞാന്‍ നി 
ങ്ങളോടു പറയുന്നു, ദൈവാലയത്തെക്കാള്‍ മ 
ഹത്തായ ചിലത്‌ ഇവിടെയുണ്ട്‌. ത്രിരുവെഴു 
ത്തില്‍ പറയുന്നു, “മൃഗയാഗത്തെക്കാള്‍ ജനങ്ങ 
ളുടെ ഇടയില്‍ ദയ കാംക്ഷിക്കുന്നു.” ഈ വാക്കു 
കളുടെ അര്‍ത്ഥമെന്തെന്ന്‌ അറിഞ്ഞിരുന്നെങ്കില്‍ 
നിരപരാധികളെ നിങ്ങള്‍ വിധിക്കില്ല. “മനുഷ്യ 
പുത്രന്‍ ശബ്ബത്തു ദിവസത്തിന്‍െറ കര്‍ത്താ 


V3 


വാണ. 





























ഒരാളുടെ തളര്‍ന്ന കൈ യേശു 
സുഖപ്പെടുത്തുന്നു 
(മര്‍ക്കൊ. 3:1-6; ലൂക്കൊ. 66-11) 

യേശു അവിടം വിട്ടു അവരുടെ യെഹൂദപ്പ 
ള്ളിയിലേക്കുപോയി. 10അവിടെ ഒരു കൈ തളര്‍ 
ന്ന ഒരാളുണ്ടായിരുന്നു. യേശുവിലെന്തെങ്കിലും 
തെറ്റു കാണാന്‍ കാത്തുനിന്നവരും അവിടെയു 
ണ്ടായിരുന്നു. അവര്‍ യേശുവിനോടു ചോദിച്ചു, 
“ശബ്ബത്തു ദിവസം രോഗശാന്തി വരുത്തുന്നതു 
ശരിയാണോ?” 

1യേശു മറുപടി പറഞ്ഞു, “നിങ്ങളുടെ അധീ 
നതയിലുള്ള ഏക കുഞ്ഞാട്‌ ശബ്ബത്തു ദിവസം 
കുഴിയില്‍ വീണാല്‍ നിങ്ങളതിനെ കുഴിയില്‍ 
നിന്നും പുറത്തെടുക്കും. 2തീര്‍ച്ചയായും ഒരു മ 
നുഷ്യന്‍ ആടിനെക്കാള്‍ പ്രധാനമാണ്‌. അതി 
നാല്‍ ശബ്ബത്തുദിവസം നന്മ ചെയ്യുവാന്‍ മോ 
ശെയുടെ ന്യായപ്രമാണം അനുവദിക്കുന്നു.” 

13അനന്തരം യേശു കൈ തളര്‍ന്നവനോടു 
പറഞ്ഞു, “നിന്‍െറ കൈ ഒന്നുകാണട്ടെ.” 
അയാള്‍ തന്‍റെ കൈ യേശുവിന്‍റെ നേരെ 
നീട്ടി. അപ്പോള്‍ത്തന്നെ മറ്റേകൈപോലെ ആ 
കൈ വീണ്ടും ആരോഗ്യം പ്രാപിച്ചു. 4എന്നാല്‍ 
അവിടം വിട്ടുപോയ പരീശര്‍ യേശുവിനെ 
കൊല്ലാന്‍ ആലോചിച്ചു. 

















യേശുവാണ്‌ ദൈവം തിരഞ്ഞെ 
ടുത്ത ദാസന്‍ 

15പരീശര്‍ ചെയ്യുന്നതെന്താണെന്ന്‌ യേശുവി 
നറിയാമായിരുന്നു. അതിനാലവന്‍ അവിടം വി 
ട്ടു. അനേകം പേര്‍ അവനെ പിന്തുടരുകയും 
രോഗികളായവരെ അവന്‍ സുഖപ്പെടുത്തു 
കയും ചെയ്തു. 1 എന്നാല്‍ താന്‍ ആരാണെന്ന്‌ 
മറ്റാരോടും പറയരുതെന്നവന്‍ താക്കീതു ചെ 
യ്തു. 17യെശയ്യാപ്രവാചകന്‍െറ വാക്കുകള്‍ നി 
റവേറ്റാനാണവന്‍ ഇതെല്ലാം ചെയ്തത്‌. യെശ 
റാവ്‌ പറഞ്ഞു, 











മത്തായി 12:18-42 


18“ഇതാ എന്‍റ ദാസന്‍; ഞാനവനെ തിര 
ഞ്ഞെടുത്തിരിക്കുന്നു, ഞാനവനെ സ്നേഹിക്കു 
ന്നു, അവനില്‍ ഞാന്‍ സന്തുഷ്ടനുമാണ്‌; എ 
നന്‍െറെ ആത്മാവിനെ ഞാനവനില്‍ ആവസിപ്പി 
ക്കും. ജാതികള്‍ക്കി ടയില്‍ എന്‍െറ നേരായ വി 
ധി അവന്‍ പ്രഖ്യാപിക്കും. 

19അവന്‍ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുക 
യോ ചെയ്യില്ല; തെരുവുകളില്‍ ആരും അവന്‍െറ 
ശബ്ദം കേള്‍ക്കുകയുമിചല്ല. 

മിവളഞ്ഞ ഞാങ്ങണ അവന്‍ ഒടിക്കയില്ല; 
എരിഞ്ഞുതീരാറായ പ്രകാശം അവന്‍ അണ 
യ്ക്കുകയില്ല, നീതിയെ വിജയത്തിലെത്തിക്കും 
വരെ അവനിതു തുടരും. 
21രാഷ്ട്രങ്ങള്‍ അവരുടെ പ്രത്യാശ അവനില്‍ 
വയ്ക്കും. യെശയ്യാവ്‌ 42:1-4 





യേശുവിന്‍െറ ശക്തി ദൈവത്തില്‍നിന്ന്‌ 
(മര്‍ക്കൊ. 3:20-30; ലൂക്കൊ. 11:14-23 12:10) 

2അപ്പോള്‍ ചിലര്‍ ചേര്‍ന്ന്‌ ഒരാളെ യേശുവി 
ന്‍െറയടുക്കല്‍ കൊണ്ടുവന്നു. ഒരു ഭൂതം ബാധി 
ച്ചതിനാല്‍ അയാള്‍ അന്ധനും ഉമനുമായിരു 
ന്നു. യേശു അയാളെ സുഖപ്പെടുത്തി കാഴ്ച 
യും സംസാരശേഷിയും തിരിച്ചു നല്‍കി. 23എ 
ല്ലാവരും അത്ഭുതപ്പെട്ടു. അവര്‍ പറഞ്ഞു, “ഈ 
മനുഷ്യനായിരിക്കും ദൈവം നമ്മുടെയിടയി 
ലേക്കു അയയ്ക്കുമെന്ന്‌ വാഗ്ദാനം ചെയ്ത 
ദാവീദിന്‍െറ പുത്രന്‍.” 

24ആളുകളിങ്ങനെ പറഞ്ഞത്‌ പരീശര്‍ കേട്ടു. 
പരീശര്‍ പറഞ്ഞു, “ബെയെത്സബുലിന്‍െറ സ 
ഹായത്തോടെയാണിവ൯ ഭൂതങ്ങളെ ഒഴിപ്പിക്കു 
ന്നത്‌. ഭൂതങ്ങളുടെ നേതാവാണ്‌ ബെയെത്ഥയെ 
ബുൂല്‍.” 

മട്പരീശര്‍ ചിന്തിക്കുന്നതെന്താണെന്ന്‌ യേശു 
വിനറിയാമായിരുന്നു. അതിനാല്‍ യേശൂ അവ 
രോടു പറഞ്ഞു, അന്ത:ഛിദ്രമുള്ള ഏതു രാജ്യ 
വും നശിക്കും. വിഭജിക്കപ്പെട്ട പട്ടണം നിലനില്‍ 
ക്കില്ല. വിഭജിക്കപ്പെട്ട കുടുംബത്തിനും നിലനി 
ല്‍പ്പിപ്പ. സാത്താന്‍ സാത്താനെ ഒഴിപ്പിച്ചാല്‍ 
സാത്താന്‍ തനിക്കെതിരായിട്ട്‌ വിഭജിക്കപ്പെ 
ടും. അവന്‍െറ രാജ്യത്തിനു തുടരാന്‍ കഴിയുക 
യുമില്ല. 2%ഭൂതങ്ങളെ ഒഴിപ്പിക്കുമ്പോള്‍ ഞാന്‍ 
സാത്താന്‍െറ ശക്തി ഉപയോഗിക്കുന്നുവെന്ന്‌ 
നിങ്ങള്‍ പറയുന്നു. അതു ശരിയാണെങ്കില്‍, 
നിങ്ങളുടെ ആള്‍ക്കാര്‍ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്ന 
ആരുടെ ശക്തിയാലാണ്‌? അതിനാല്‍ നിങ്ങള്‍ 
ക്കൂ തെറ്റിയെന്നു നിങ്ങളുടെ ആളുകള്‍ തന്നെ 
തെളിയിക്കുന്നു. 24എന്നാല്‍ ഭൂതങ്ങളെ ഒഴിപ്പി 
ക്കാന്‍ ഞാന്‍ ദൈവത്തിന്‍െറ ആത്മാവിന്‍െറ 
ശക്തിയാണ്‌ ഉപയോഗിക്കുന്നത്‌. ഇതിനര്‍ത്ഥം 
ദൈവരാജ്യം നിങ്ങള്‍ക്കായി നിങ്ങളുടെമേല്‍ 
വന്നു കഴിഞ്ഞു എന്നാണ്‌. 

29“കരുത്തനായ ഒരാളുടെ വീട്ടില്‍ കടന്ന്‌ അ 
യാളുടെ സാധനങ്ങള്‍ മോഷ്ടിക്കാനാഗ്രഹി 
ക്കുന്നവ൯ ആദ്യം വീട്ടുടമയെ ബന്ധിക്കണം. 
എന്നാല്‍ ശക്തന്‍െറ വീട അവനു കൊള്ളയടി 
ക്കാന്‍ കഴിയും. 

30“ എന്നോടൊപ്പമില്ലാത്തവ൯ എനിക്കെതി 
രാകുന്നു; എന്നോടൊപ്പം ശേഖരിക്കാത്തവന്‍ 
ഞാന്‍ ശേഖരിച്ചതു ചിതറിക്കുകയും ചെയ്യുന്നു. 
31അതിനാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു, 
ആ ളുകള്‍ ചെയ്യുന്ന എല്ലാ പാപങ്ങള്‍ക്കും 
അവര്‍ പൊറുക്കപ്പെടാം. അവര്‍ പറയുന്ന 
എല്ലാ ദുഷിച്ച വാക്കുകള്‍ക്കും അവര്‍ ക്ഷമിക്ക 
പ്പെടാം. എന്നാല്‍ പരിശുദ്ധാത്മാവിനെതിരായി 














932 


വാക്കുകളിലൂടെ ദൈവത്തെ നിന്ദിക്കുന്നവനു 
ക്ഷമ കിട്ടുകയില്ല. 32മനുഷ്യപുത്രനെതിരായി 
സംസാരിക്കുന്നവന്‍ മാപ്പു കിട്ടിയെന്നു വരാം. 
എന്നാല്‍ പരിശുദ്ധാത്മാവിനെതിരായി സംസാ 
രിക്കുന്നവന്‍ പൊറുക്കപ്പെടില്ല. അവന്‍ ഈ 
ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും 


മാപ്പില്ല. 








നിങ്ങളുടെ അടയാളങ്ങള്‍ 
(ലൂക്കൊ. 643-45) 

33“നല്ലഫലം വേണമെങ്കില്‍ വൃക്ഷം നല്ലതാ 
യിരിക്കണം. നിങ്ങളുടെ മരം നല്പതല്ലെങ്കില്‍ 
അതിനെ നന്നാക്കി എടുക്കണം. ഒരു വൃക്ഷം 
അറിയപ്പെടുന്നത്‌ അതുണ്ടാക്കുന്ന ഫലത്തി 
ന്‍െറ അടിസ്ഥാനത്തിലാണ്‌. 3പാമ്പുകളേ, 
ദുഷ്ടന്മാരേ, എങ്ങനെ നിങ്ങള്‍ക്കു നന്മ സംസാ 
രിക്കാനാകും? ഹൃദയത്തിലുള്ളതാണല്ലോ വായ്‌ 
സംസാരിക്കുന്നത്‌. 35നല്പവനായ ഒരുവന്‍ അയാ 
ളുടെ ഹൃദയത്തില്‍ നന്മ സൂക്ഷിക്കുന്നു. അതിനാ 
ലവന്‍ സ്വന്തം ഹൃദയത്തില്‍നിന്നു വരുന്ന ന 
പ്രകാര്യങ്ങള്‍ സംസാരിക്കാനാകുന്നു. .എന്നാല്‍ 
ദുഷ്ടനായ ഒരുവന്‍െറ മനസ്സില്‍ ദുഷ്ടത നിറ 
യുന്നു. അതിനാല്‍ അയാള്‍ സംസാരിക്കുന്നത്‌ 
അയാളുടെ ഹൃദയത്തില്‍നിന്നും വരുന്ന ദുഷിച്ച 
കാര്യങ്ങളാവും. 4ഞാ൯ നിങ്ങളോടു പറയുന്നു, 
തങ്ങള്‍ പറയുന്ന നിസ്സാരമായ ഓരോ വാ 
ക്കിനും ജനങ്ങള്‍ വിധിദിവസത്തില്‍ കണക്കു 
പറയേണ്ടിവരും. അന്ത്യവിധി ദിവസമാണിങ്ങ 
നെ വേണ്ടിവരിക. 37നിങ്ങള്‍ പറഞ്ഞ വാക്കുക 
ഒനുസരിച്ചാവും നിങ്ങളെ വിധിക്കുക. നിങ്ങ 
ളുടെ ചില വാക്കുകള്‍ നിങ്ങളെ നീതീകരിക്കും. 
എന്നാല്‍ വേറേ ചിലവാക്കുകള്‍ക്ക്‌ നിങ്ങള്‍ 
കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും.” 














യെഹൂദന്മാര്‍ അടയാളം ചോദിക്കുന്നു 
(മര്‍ക്കൊ. 811-12; ലൂക്കൊ. 11:29-32) 

38അപ്പോള്‍ പരീശന്മാര്‍ ചിലരും ശാസ്ത്രി 
മാരും യേശുവിനോടു പറഞ്ഞു, “ഗുരോ, ഒരട 
യാളമായി അങ്ങ്‌ ഒരു വീര്യപ്രവൃത്തി ചെയ്യു 
ന്നത്‌ ഞങ്ങള്‍ക്കു കാണണം.” 

39യേശു മറുപടി പറഞ്ഞു, “ദുഷ്ടരും പാപി 
കളുമായവരാണ്‌ അടയാളമായി വീര്യപ്രവൃത്തി 
ആവശ്യപ്പെടുക. എന്നാല്‍ അവര്‍ക്കായി ഒരു 
വീര്യപ്രവൃത്തിയും നല്‍കപ്പെടുകയില്ല. യോ 
നാപ്രവാചകനു സംഭവിച്ച അത്ഭുതമാണ്‌ ഏക 
അടയാളം.4മൂന്നു രാത്രിയും മൂന്നു പകലും യോ 
നാ ഒരു വലിയ മീനിന്‍െറ വയറ്റില്‍ കിടന്നു 
അതുപോലെ മനുഷ്യപുത്രന്‍ മൂന്നുൂപകലും മൂ 
ന്നുരാത്രിയും ഭൂമിയുടെ ഹൃദയത്തിന്‍െറ ഉള്ളില്‍ 
ഇരിക്കും.4വിധിദിവസം നീനെവേയിലുള്ളവര്‍ 
നിങ്ങളോടൊപ്പം എഴുന്നേറ്റുനിന്ന്‌ നിങ്ങള്‍ കുറ്റ 
വാളികളാണെന്നു തെളിയിക്കും. എന്തുകൊണ്ടെ 
ന്നാല്‍ യോനാ അവരോടു പ്രസംഗിച്ചപ്പോള്‍ 
അവര്‍ അനുതപിച്ചു. ഞാന്‍ നിങ്ങളോടുപറ 
യുന്നു, ഞാന്‍ യോനയെക്കാള്‍ മഹാനാണ്‌. 
42അന്ത്യവിധിയില്‍ തെക്കിന്റെ റാണി ഇന്ന 
ത്തെ നിങ്ങളുടെ തലമുറക്കാരോടൊപ്പം എണീ 
റ്റുനിന്ന്‌ അവര്‍ക്കു തെറ്റു പറ്റിയിരിക്കുന്നു 
എന്നു തെളിയിക്കും. എന്തുകൊണ്ടെന്നാല്‍, ആ 
രാജ്ഞി വളരെ വളരെ അകലെനിന്നും ശലോ 
മോന്‍െറ വിജ്ഞാനപ്രദമായ ബുദ്ധിയുപദേ 
ശം കേള്‍ക്കാന്‍ വന്നു. ഞാന്‍ നിങ്ങളോടു പറ 
യുന്നു, ഞാന്‍ ശലോമോനെക്കാളും വലിയ 
വനാണ്‌. 





933 


ഈ തലമുറക്കാര്‍ പാപികള്‍ 
(ലൂക്കൊ. 11:24-26) 

43“ഒരാളില്‍നിന്നും പുറത്തു വരുന്ന അശുദ്ധാ 
ത്മാവ്‌ വിശ്രമിക്കാനൊരിടം തേടി മരുഭൂമിയി 
ലൂടെ സഞ്ചരിക്കുന്നു. എന്നാലവന്‍ ഒരിടവും 
കണ്ടെത്തിയില്ല. 

44“അതിനാല്‍ അശുദ്ധാത്മാവ്‌ പറയുന്നു, 
“ഞാന്‍ വിട്ടുപോന്ന വീട്ടിലേക്കു തന്നെ തിരി 
ച്ചുപോകുന്നു.” അശുദ്ധാത്മാവ്‌ അയാളിലേക്കു 
മടങ്ങിവന്നപ്പോള്‍ അയാളുടെ ശരീരം ശൂന്യമാ 
യിരിക്കുന്നതായി കാണുന്നു. ആവീട്‌ അടിച്ചു 
വാരി വൃത്തിയാക്കിയിരിക്കുന്നു. 4$അശുദ്ധാത്മാ 
വ്‌ പുറത്തുപോയി തന്നെക്കാള്‍ ദുഷിച്ച മറ്റ്‌ 
ഏഴു അശുദ്ധാത്മാക്കളുമായി മടങ്ങിവന്ന്‌ അവ 
രെല്ലാംകൂടി അയാളില്‍ താമസിക്കുന്നു. അതോ 
ടെ അയാള്‍ പൂര്‍വ്വാധികം വഷളനായി. ദുഷി 
ച്ച ഈ തലമുറക്കാരുടെ അവസ്ഥ ഇതുതന്നെ 


er 


യാണ. 














അവന്‍െറ ശിഷ്യന്മാര്‍ അവന്‍െറ 
കുടുംബക്കാര്‍ 
(മര്‍ക്കൊ. 3:31-35; ലൂക്കൊ. 8:19-21) 
യേശു ജനങ്ങളെ പഠിപ്പിക്കവെ അവന്‍െറ 
മാതാവും സഹോദരങ്ങളും പുറത്തു നില്‍ക്കു 
ന്നുണ്ടായിരുന്നു. അവര്‍ക്ക്‌ അവനോടു സംസാ 
രിക്കണമായിരുന്നു. 4ഒരാള്‍ യേശുവിനോടു 
പറഞ്ഞു, “നിന്‍റെ അമ്മയും സഹോദരന്മാരും 
നിന്നോടു സംസാരിക്കാനായി വെളിയില്‍ 
കാത്തു നില്‍ക്കുന്നു.” 
48യേശു അവനോടു മറുപടിപറഞ്ഞു, “ആരാ 
ണെന്‍്റ അമ്മ? ആരാണെന്‍്റ സഹോദര 
ന്മാര്‍?” 
പിന്നീട്‌ യേശു തന്‍െറ ശിഷ്യന്മാരെ ചുണ്ടി 
പ്പറഞ്ഞു, “നോക്കൂ, ഇവരാണ്‌ എന്‍െറ അമ്മയും 
എന്‍റെ സഹോദരന്മാരും. എന്‍െറ യഥാര്‍ത്ഥ 
സഹോദരനും സഹോദരിയും അമ്മയും സ്വര്‍ 
ഗൃസ്ഥനായ എന്‍െറ പിതാവിന്‍െറ ഇഷ്ടം ചെ 
യൂന്നവരാണ്‌.” 








വിത്തു വിതയ്ക്കുന്ന കഥ 
(മര്‍ക്കൊ. 4:1-9; ലൂക്കൊ. 8:4-8) 

] ആ ദിവസംതന്നെ യേശു വീടിനു പുറ 

ത്തിറങ്ങി കടലോരത്തിരുന്നു.2എല്ലാവരും 
അവന്‍െറ ചുറ്റും നിന്നു. അതിനാലവന്‍ ഒരു 
വഞ്ചിയില്‍ കയറി ഇരുന്നു. മറ്റെല്ലാവരും തീര 
ത്തുതന്നെ നിന്നു. 3അപ്പോള്‍ അവന്‍ അവരെ 
പലതും ഉപദേശിക്കാന്‍ പല കഥകളും ഉപയോ 
ഗിച്ചു. യേശു പറഞ്ഞു, “ഒരു കൃഷിക്കാരന്‍ 
വിത്തു വിതയ്ക്കാനിറങ്ങി. 4വിതയ്ക്കവേ ചില 
വിത്തുകള്‍ വഴിയില്‍ വീണു. പക്ഷികള്‍ വന്നു 
അവ കൊത്തിത്തിന്നു. ടചില വിത്തുകള്‍ പാറ 
യില്‍ വീണു. അവിടെ ചെളിയില്ലായിരുന്നു. 
വിത്ത്‌ വളരെ വേഗം വളര്‍ന്നു. എന്തെന്നാല്‍ മ 
ണ്ലില്‍ ആഴമില്ലായിരുന്നു. പക്ഷേ സൂര്യനുയര്‍ 
ന്നപ്പോള്‍ ചെടികള്‍ കരിഞ്ഞു, ആഴത്തില്‍ 
വേരുകളില്പാതിരുന്നതിനാല്‍ ചെടികള്‍ കരി 
ഞ്ഞു. മറ്റു ചില വിത്തുകള്‍ മുള്ളുകള്‍ക്കിട 
യില്‍ വീണു. മുള്‍ച്ചെടികള്‍ ആര്‍ത്തുവളര്‍ന്ന്‌ 
വിത്തിനെ വളരുന്നതില്‍നിന്നും തടഞ്ഞു. മറ്റൂ 
ചിലവിത്തുകളാകട്ടെ നല്ല മണ്ണിലാണ്‌ വീണത്‌. 
ആ വിത്തുവളര്‍ന്നു ധാന്യമുണ്ടായി. ചില ചെ 
ടികൾ നൂറുമടങ്ങു കൂടുതല്‍ വിളഞ്ഞു. ചിലവ 











മത്തായി 12:43-13:22 


ഉപദേശിക്കാന്‍ കഥകളെന്തി 
നുപയോഗിക്കുന്നു 
(മര്‍ക്കൊ. 4:10-12; ലൂക്കൊ. 8:9-10) 
10ശിഷ്യന്മാര്‍ യേശുവിനെ സമീപിച്ച്‌ ചോ 
ദിച്ചു, “ആളുകളെ ഉപദേശിക്കാന്‍ അങ്ങെന്തി 
നാണു കഥകളുപയോഗിക്കുന്നത്‌?” ॥യേശു മ 
റുപടി പറഞ്ഞു, “സ്വര്‍ഗ്ഗരാജ്യത്തെപ്പറ്റിയുള്ള 
രഹസ്യങ്ങള്‍ അറിയാനുള്ള അവകാശം നി 
ങ്ങള്‍ ക്കുമാത്രമേ അനുവദിച്ചുകിട്ടിയിട്ടുള്ളൂ. 
മറ്റാര്‍ക്കും ഈ രഹസ്യങ്ങളറിയാന്‍ കഴിയുകയി 
ല്ല. 2പിലതു ഉള്ളവനു കൂടുതല്‍ നല്‍കപ്പെടും. 
അവന്‍ ആവശ്യമുള്ളതിലധികം ലഭിച്ചേക്കാം. 
എന്നാല്‍ ഇല്ലാത്തവന്‍ ഉള്ളതില്‍ കുറച്ചു കൂടി 
നഷ്ടമാകും. 13അവരെ ഉപദേശിക്കാന്‍ ഞാന്‍ 
കഥകളുപയോഗിക്കാന്‍ കാരണം ഇതാണ്‌. അ 
വര്‍ നോക്കുന്നെങ്കിലും കാണുന്നില്ല. കേള്‍ക്കു 
ന്നെങ്കിലും മനസ്സിലാക്കുന്നില്ല. 4അതിനാലവ 
രുടെ കാര്യത്തില്‍ യെശയ്യാവിന്‍െറ പ്രവചനം 
നിറവേറ്റിയിരിക്കുന്നു: 

“നിങ്ങള്‍ ശ്രദ്ധിക്കുകയും കേള്‍ക്കുകയും ചെ 
യും എന്നാലും മനസ്സിലാക്കില്ല. നിങ്ങള്‍ നോ 
ക്കുകയും കാണുകയും ചെയ്യും. എങ്കിലും കണ്ട 
ത്‌ മനസ്സിലാക്കില്ല. 

15ഇവരുടെ ഹൃദയങ്ങള്‍ കഠിനങ്ങളാണ്‌, അവ 
ര്‍ക്ക്‌ ചെവിയുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നില്ല, സ 
ത്യം കാണാനവര്‍ വിസമ്മതിക്കുന്നു. അവര്‍ ത 
ങ്ങളുടെ കണ്ണുകള്‍ കൊണ്ട കാണാതിരിക്കുക 
യും സ്വന്തം ചെവികൊണ്ട്‌ കേള്‍ക്കാതിരിക്കുക 
യും സ്വന്തമനസ്സു കൊണ്ട്‌ അറിയാതിരിക്കുക 
യും ചെയ്യുന്നത്‌ എന്‍െറയടുക്കലേക്കു തിരിഞ്ഞ്‌ 
ഞാന്‍ ചികിത്സിക്കണമെന്ന്‌ ആവശ്യപ്പെടാതി 

3 യെശയ്യാവ്‌ 69-10 














രിക്കാനാണ്‌.” 


16എന്നാല്‍ നിങ്ങള്‍ അനുഗ്ൃഹീതരാണ്‌. നി 
ങ്ങള്‍ നിങ്ങളുടെ കണ്ണുകള്‍ കൊണ്ട്‌ കാണുന്ന 
തു മനസ്സിലാക്കുന്നു. i ചെവികൊണ്ട്‌ 
കേള്‍ക്കുന്നവയും മനസ്സിലാക്കുന്നു. 7ഞാ൯ നി 
ങ്ങളോട്‌ സത്യം പറയുന്നു. അനേകം പ്രവാച 
കരും നല്ലവരായ ആളുകളും നിങ്ങളിപ്പോള്‍ 
കാണുന്നതു കാണാനാഗ്രഹിച്ചു. എന്നാലവരത്‌ 
കണ്ടില്ല. അനേകം പ്രവാചകരും നല്ലവരും നി 
ങ്ങളിപ്പോള്‍ കേള്‍ക്കുന്നത്‌ കേള്‍ക്കാനും ആഗ്ര 
ഹിച്ചു എന്നാലവരത്‌ കേട്ടില്ല. 


വിത്തുകളുടെ കഥ വിശദീകരിക്കുന്നു 
(മര്‍ക്കൊ. 4:13-20; ലൂക്കൊ. 811-15) 

18“അതിനാല്‍ കര്‍ഷകനന്‍െറ കഥയുടെ അര്‍ 
ത്ഥം നിങ്ങളിപ്പോള്‍ ശ്രദ്ധിക്കുക.9വഴിയില്‍ വീ 
ണ വിത്തുകള്‍ എന്താണ്‌? രാജ്യത്തെപ്പറ്റിയുള്ള 
ഉപദേശങ്ങള്‍ കേള്‍ക്കുകയും മനസ്സിലാക്കാതി 
രിക്കുകയും ചെയ്യുന്നവരെപ്പോലെയാണ്‌ ആ 
വിത്തുകള്‍. അയാളുടെ മനസ്സില്‍ വിതച്ചവ 
ദുഷ്ടന്‍ വന്നു എടുത്തുകൊണ്ടുപോകും. 2പഠറ 
പ്പുറത്തുവീണ വിത്തുകളെന്താണ്‌? വചനം കേ 
ടുമാത്രയില്‍ തന്നെ സന്തോഷപൂര്‍വ്വം സ്വീക 
രിക്കുന്നവരാണത്‌. 2എന്നാല്‍ വചനം തന്‍െറ 
ജീവിതത്തില്‍ ആഴത്തില്‍ വേരോടാനവര്‍ അനു 
വദിക്കില്ല. കുറച്ചുകാലത്തേക്കു മാത്രം ആ വ 
ചനം നിലനില്‍ക്കും. വചനം നിമിത്തം കേശ 
മോ പീഡയോ ഉണ്ടാകുമ്പോള്‍ അവര്‍ വിശ്വാ 
സം കൈവെടിയുന്നു. 22മുള്ളുകള്‍ക്കിടയില്‍ 
വീണ വിത്തുകളാകട്ടെ, വചനം കേള്‍ക്കുകയും 


























അറുപതും മറ്റു ചിലവ മുപ്പതും മേനിവിളവു 
ണ്ടായി. ഴക്കാതുള്ളവര്‍ കേള്‍ക്കട്ടെ.” 





വചനത്തെ ജീവിതദു:ഖങ്ങള്‍ കൊണ്ടും ധനദു 
രകൊണ്ടും മൂടിവളര്‍ന്നു ഫലമുണ്ടാകാ൯ന്‍ അനു 


മത്തായി 13:23-54 


വദിക്കാത്തവരാണ്‌. അതിനാലവന്‍െറ ജീവിത 
ത്തില്‍വചനത്തിന്‌ ഒരു സാദ്ധ്യതയുമില്ല. 23എ 
ന്നാല്‍ നല്ല മണ്ണില്‍ വീണ വിത്തുകള്‍ കേട്ട 
വചനം മനസ്സിലാക്കുന്നവരാണ്‌. അവ വളര്‍ന്ന്‌ 
ചിലപ്പോള്‍ നൂറും അറുപതും മുപ്പതും മടങ്ങു 
വിളവുണ്ടാകും.” 





ഗോതമ്പിന്‍െറയും കളകളുടെയും കഥ 

24അപ്പോള്‍ യേശു അവരെ പഠിപ്പിക്കാന്‍ മ 
റ്റൊരു കഥ പറഞ്ഞു. അവന്‍ പറഞ്ഞു, “തന്‍െറ 
പാടത്തു നല്ല വിത്തു വിതച്ചവനെപ്പോലെയാ 
ണ്‌ സ്വര്‍ഗ്ഗരാജ്യം. 25ആ രാത്രിയില്‍, എല്ലാവരും 
ഉറങ്ങുകയായിരുന്നു. അയാളുടെ ശത്രു വന്നു 
ഗോതമ്പിനിടയില്‍ കളകള്‍ നട്ട്‌ കടന്നുകള 
ഞ്ഞു. 2പിന്നീട്‌ ഗോതമ്പുചെടികള്‍ വളര്‍ന്ന്‌ 
ധാന്ൃക്കുലകളുണ്ടായി. അതേ സമയം കളകളും 
വളര്‍ന്നിരുന്നു. 27അപ്പ്പോള്‍ കര്‍ഷകന്‍െറ ദാസ 
ന്മാര്‍ വന്നുപറഞ്ഞു, “അങ്ങു നല്ല വിത്തല്ലേ 
വിതച്ചത്‌? പിന്നെ എവിടുന്നാണ്‌ കളകള്‍ 
വന്നത്‌?” 

28“അയാള്‍ മറുപടി പറഞ്ഞു, “ഒരു ശത്രുവാ 
ണ്‌ ആ കളകള്‍ നട്ടത്‌.” 

“ഭൃത്യന്മാര്‍ ചോദിച്ചു, “ഞങ്ങള്‍ പോയി കള 
കള്‍ നീക്കം ചെയ്യണമോ?” 

29അയാള്‍ പറഞ്ഞു, “വേണ്ട, എന്തെന്നാല്‍ 
നിങ്ങള്‍ കളപറിക്കുമ്പോള്‍ ഗോതമ്പും പറിക്കാ 
നിടയുണ്ട്‌. ഗോതമ്പും കളയും ഒന്നിച്ചു വളര 
ട്ടെ. വിളവെടുപ്പു സമയമാകുമ്പോള്‍ ഞാന്‍ 
ദാസന്മാരോടു പറയും: ആദ്യം കള പറിച്ചുകൂട്ടി 
കത്തിക്കുക. എന്നിട്ട ഗോതമ്പു കൊയ്തു കൊ 
ണ്ടുവന്ന്‌ എനെറെ പത്തായം നിറയ്ക്കുക.” 











കൂടുതല്‍ കഥകള്‍ 
(മര്‍ക്കൊ. 4:30-34; ലൂക്കൊ. 13:18-21) 
പിന്നീട്‌ അവന്‍ അവരോടു മറ്റൊരുകഥ 
പറഞ്ഞു, “സ്വര്‍ഗ്ഗരാജ്യം ഒരു കടുകുമണി പോ 
ലെയാണ്‌. ഒരാള്‍ തന്‍െറ പാടത്തു കടുകുവി 
ത്തുവിതച്ചു. 32എല്ലാ വിത്തുകളിലും വെച്ച്‌ 
അത്‌ ചെറുതാണ്‌. പക്ഷേ വിത്തു വളരുമ്പോള്‍ 
തോടുത്തിലെ ഏറ്റവും വലിയ ചെടികളിലൊ 








934 


ആളുകളാണ്‌ കളകള്‍. 3പിശാചാണ്‌ കളകള്‍ 
വിതച്ചത്‌. വിളവെടുപ്പ്‌ ലോകാവസാനംകാല 
മാണ്‌. 





ദൈവത്തിന്‍െറ ദൂതന്മാരാണ്‌ 
വിളവെടുപ്പുകാര്‍ 

40“കളകളെ പറിച്ചു കത്തിച്ചുകളഞ്ഞു. ലോ 
കാവസാനകാലത്തും അതുതന്നെയാവും സംഭ 
വിക്കുക. 4മനുഷ്യപൂത്ര൯ തന്‍െറ ദൂതന്മാരെ 
അയയ്ക്കും. അവര്‍ പാപികളെയും പിശാചി 
ന്‍െറ അനുയായികളെയും ഒരുമിക്കും. ദൂതന്മാര്‍ 
അവരെ ദൈവരാജ്യത്തുനിന്നും പുറത്തെടുക്കും. 
ദൂതന്മാര്‍ പാപികളെ തീയുലകളിലേക്കു വലി 
ച്ചെറിയും. അവിടെ അവര്‍ നിലവിളിക്കുകയും 
വേദനകൊണ്ട്‌ പല്ല്‌ ഞെരിക്കുകയും ചെയ്യും. 
43അപ്പോള്‍ നീതിമാന്മാര്‍ സൂര്യനെപ്പോലെ തി 
ങ്ങും. അവര്‍ തങ്ങളുടെ പിതാവിന്‍െറ രാജ്യ 
ത്തെത്തും. കാതുള്ളവര്‍ കേള്‍ക്കട്ടെ. 





നിധിയുടെയും മുത്തിന്‍െറയും കഥ 

44“പാടത്ത്‌ ഒളിപ്പിച്ചുവെച്ച നിധിപോലെ 
യാണ്‌ സ്വര്‍ഗ്ഗരാജ്യം. അയാള്‍ അതു കണ്ടെ 
ത്താന്‍ ഇടയായി. അയാള്‍ സന്തോഷിച്ചു. അ 
തുവീണ്ടും മറ്റൊരിടത്തു കുഴിച്ചിട്ടു. അയാള്‍ 
മടങ്ങിപ്പോയി. ആ പാടം വാങ്ങാന്‍ തനിക്കുള്ള 
തെല്ലാം വിറ്റു. 

നല്ല മുത്തുകള്‍ അന്വേഷിക്കുന്ന കച്ചവട 
ക്കാരനെപ്പോലെയുമാണ്‌ സ്വര്‍ഗ്ഗരാജ്യം. 46ഒരു 
ദിവസം അയാള്‍ സവിശേഷമായ മൂല്യമുള്ള 
ഒരു നല്ല മുത്തു കണ്ടെത്തി. അയാള്‍ പോയി 
എല്ലാം വിറ്റ്‌ മുത്തു വാങ്ങാന്‍ വന്നു. 





മീന്‍പിടുത്തവലയുടെ കഥ 

47“കടലിലേക്കെറിയുന്ന വലപോലെയും കൂ 
ടിയാണ്‌ സ്വര്‍ഗ്ഗരാജ്യം. അതില്‍ എല്ലാ വിധ 
ത്തിലുമുള്ള മത്ത്യങ്ങള്‍ കുടുങ്ങി. 48വല നിറ 
ഞ്ഞപ്പോള്‍ മുക്കുവര്‍ കരയിലേക്കതു വലിച്ചു. 
അവര്‍ നിലത്തിരുന്ന്‌ എല്ലാ നല്ല മീനും കുട്ടകളി 
ലാക്കി. ചീത്തമീന്‍ അവര്‍ വലിച്ചെറിഞ്ഞു. 
ലോകാവസാനവും അങ്ങനെ തന്നെയാണു 














ന്നായിത്തീരും അത്‌. അതൊരു മരമായിത്തീ 
രുന്നു. പക്ഷികള്‍ അതിന്‍െറ ശാഖകളില്‍ കൂടു 
വെക്കുകയും ചെയ്യുന്നു.” 

പിന്നീട്‌ മറ്റൊരു കഥകൂടി പറഞ്ഞു, “സ്വര്‍ 
ഗൂരാജ്യം മാവുമുഴുവ൯ പുളിയ്ക്കും വരെ ഒരു 
സ്ത്രീ വലിയ പാത്രത്തിലുള്ള മാവില്‍ കുഴച്ചു 
ചേര്‍ക്കുന്ന പുളിമാവ്‌ പോലെയാണ്‌.” 

കഥകളായി ആണവന്‍൯ന്‍ അവരൊടെല്ലാം പ 
റഞ്ഞത്‌. എപ്പോഴും അവന്‍ കഥകളിലൂടെ അവ 
രെ പഠിപ്പിച്ചു. 350 വാചകന്‍ പറഞ്ഞത്‌ തന്നെ 
യായിരുന്നു അത്‌: 

“ഞാന്‍ കഥകളിലൂടെ സംസാരിക്കും; ലോകാ 
രംഭം മുതല്‍ രഹസ്യമാക്കിവെക്കപ്പെട്ടിരുന്നവ 
ഞാന്‍ പറയും.” സങ്കീര്ത്തനം 78:2 








വിഷമം പിടിച്ച ഒരു കഥ വിശദീകരിക്കുന്നു 
36അനന്തരം യേശു അവരെവിട്ട ഒരു വീട്ടിലേ 
ക്കു കയറി. ശിഷ്യന്മാര്‍ അവനെ സമീപിച്ചു 
പറഞ്ഞു, “വയലില്‍ വിതച്ച കളകളുടെ കഥ 
ഞങ്ങള്‍ക്കു വിശദീകരിച്ചു തന്നാലും.” 
3യേശു മറുപടി പറഞ്ഞു, “പാടത്തു നല്ല 
വി ത്തു വിതച്ചവന്‍ മനുഷ്യപുത്രനാണ്‌. 38പാടം 
ഈ ലോകവും നല്ല വിത്തുകളാകട്ടെ ദൈവരാ 
ജ്ൃത്തിലെ ദൈവത്തിന്‍െറ മക്കളും. ദുഷ്ടന്‍െറ 





സംഭവിക്കുക. ദൂതന്മാര്‍ വന്ന്‌ ദുഷ്ടരെ നീതി 
മാന്മാരില്‍നിന്നും വേര്‍തിരിക്കും. ടദൂതന്മാര്‍ ദു 
ഷ്ടരെ തീച്ചൂളയിലേക്കെറിയും. അവിടെക്കിട 
ന്ന്‌ അവര്‍ നിലവിളിക്കുകയും വേദനകൊണ്ട്‌ 
പല്ലു ഞെരിക്കുകയും ചെയ്യും.” 

ടിഅപ്പോള്‍ യേശു ശിഷ്യന്മാരോടു ചോദി 
ച്ചു, “ഇതെല്ലാം നിങ്ങള്‍ മനസ്സിലാക്കിയിരിക്കു 
ന്നോ?” ശിഷ്യന്മാര്‍ പറഞ്ഞു, “ഉവ്വ്‌, മനസ്സിലാ 
യി.” 

52അനന്തരം യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, 
“അതിനാല്‍ സ്വ Tae പഠിക്കുന്ന 
ഓരോ ശാസ്ത്രിയും ഓരോ വീട്ടുടമയെപ്പോ 
ലെയാണ്‌. അവന്‍െറ വീട്ടില്‍ പഴയതും പുതി 
യതുമായ ഒരുപാടു സാധനങ്ങള്‍ ശേഖരിക്ക 
പ്പെട്ടിരുന്നു. അയാള്‍ അവ പുറത്തു കൊണ്ടു 
വരുന്നു.” 

യേശു ജന്തദേശത്തേക്കു പോകുന്നു 
(മര്‍ക്കൊ. 61-6; ലൂക്കൊ. 4:16-30) 

53അപ്പോള്‍ യേശു കഥകളുപയോഗിച്ചു ഉപ 
ദേശിക്കുന്നത്‌ മുഴുമിപ്പിച്ചു അവിടം വിട്ടു പോ 
യി. 54അവന്‍ താന്‍ വളര്‍ന്നുവന്ന ഗ്രാമത്തിലേ 
ക്കുപോയി. അവന്‍ അവരുടെ യെഹൂദപ്പള്ളി 
യില്‍ ആളുകളെ ഉപദേശിച്ചു. അതുകേട്ട അവര്‍ 
അത്ഭുതപ്പെട്ടു. ആളുകള്‍ ചോദിച്ചു, “ഈ മനു 














935 


ഷന്‌ ഇത്രയും അത്ഭുതപ്രവര്‍ത്തികള്‍ക്കുള്ള 
കഴിവ്‌ എവിടുന്നു കിട്ടി? ഭഇവന്‍ ആ വെറും 
മരയാശാരിയുടെ പുത്രൻ. മറിയ അവന്‍െറ 
അമ്മ. സഹോദരന്മാര്‍ യാക്കോബും യോസെ 
യും ശിമോനും യൂദായും. $അവനന്‍െറെ സഹോ 
ദരിമാരാകട്ടെ ഇവിടെ നമ്മോടൊപ്പമുണ്ട്‌. പി 
ന്നെ എവിടുന്നാണ്‌ അവനിതൊക്കെ ചെയ്യാനു 
ള്ള ജ്ഞാനവും കഴിവും കിട്ടിയത്‌?” അവര്‍ 
അവനെ അംഗീകരിച്ചില്ല. 

എന്നാല്‍ യേശു അവരോടു പറഞ്ഞു, “പ്രവാ 
ചകനെ മറ്റുള്ളവരംഗീകരിക്കുന്നു. പ്രവാചകന്‍ 
അവന്‍െറ സ്വന്തം ജന്മനഗരത്തിലും സ്വന്തം 
കുടുംബത്തിലും അംഗീകരിക്കപ്പെടില്ല.” അ 
വര്‍ യേശുവില്‍ വിശ്വസിച്ചില്ല. അതിനാല 
വന്‍ അവിടെ അധികം വീര്യപ്രവൃത്തികള്‍ ചെ 
യ്തില്ല. 

















ഹെരോദാവ്‌ യേശുവിനെപ്പറ്റി 
കേള്‍ക്കുന്നു 

(മര്‍ക്കൊ. 614-29; ലൂക്കൊ. 9:7-9) 
] ആ സമയം യേശുവിനെപ്പറ്റി ആളുകള്‍ 
പറയുന്നത്‌ ഗലീലയിലെ ഭരണാധികാ 
രിയായ ഹെരോദാവ്‌ കേട്ടു. ഹെരോദാവ്‌ ത 
ന്‍െറ ദാസന്മാരോടു പറഞ്ഞു, “ഇയാള്‍ യഥാര്‍ 
ത്ഥത്തില്‍ സ്നാപക യോഹന്നാനാണ്‌. അ 
യാള്‍ മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേറ്റിട്ടു 
ണ്ടാവണം. അതാണ്‌ അയാള്‍ക്കിങ്ങനെ വീര്യ 


© 99 


പ്രവര്‍ത്തികള്‍ ചെയ്യുവാന്‍ കഴിയുന്നത്‌. 


സ്നാപകയോഹന്നാന്‍ കൊല്ല 
പെട്ടതെങ്ങനെ? 

3അതിനു മുമ്പ്‌ ഹെരോദാവ്‌ യോഹന്നാനെ 
പിടിച്ചു. യോഹന്നാനെ ചങ്ങലയിട്ട്‌ തുറങ്കിലി 
ട്ടു. ഹെരോദാവിന്‍െറ സഹോദരനായ ഫിലി 
പ്പോസ്ധിന്‍െറ പത്നിയായ ഹെരോദ്യ കാരണ 
മാണ്‌ യോഹന്നാനെ ബന്ധിച്ചത്‌. 4“ഹെരോദ്യ 
യെ നീ സ്വന്തമാക്കുന്നതു ശരിയല്ല” എന്ന്‌ 
യോഹന്നാന്‍ ഹെരോദാവിനോടു പറയുകയു 
ണ്ടായി. “ഹെരോദാവ്‌ യോഹന്നാനെ കൊല്ലാ 
നാഗ്രഹിച്ചുവെങ്കിലും അയാള്‍ ജനങ്ങളെ ഭയ 
ന്നു. യോഹന്നാന്‍ ഒരു പ്രവാചകനാണെന്ന്‌ 
ആളുകള്‍ ധരിച്ചിരുന്നു. 

ഹെരോദാവിന്‍െറ ജന്മദിനാഘോഷത്തില്‍ 
വിരുന്നുകാരുടെ മുമ്പില്‍വെച്ച്‌ ഹെരോദ്യയുടെ 
പുത്രി നൃത്തം ചെയ്തു. ഹെരോദാവ്‌ അവളില്‍ 
സംപ്രീതനായി. 7അയാള്‍ അവളാവശ്യപ്പെടു 
ന്നതെന്തും സമ്മാനമായി ശപഥത്തിലൂടെ വാ 
ഗ്ദാനം ചെയ്തു. എന്ത്‌ ആവശ്യപ്പെടണമെന്ന്‌ 
ഹെരോദ്യ മകള്‍ക്കു നിര്‍ദ്ദേശിച്ചു. അതിനാ 
ലവള്‍ ഹെരോദാവിനോടു പറഞ്ഞു, “സ്നാപ 
കയോഹന്നാന്‍െറ ശിരസ്സ്‌ ഇവിടെ ഒരു തളിക 
യില്‍ വച്ചൂ തരൂ.” ഹെരോദാവു ദു:ഖിതനായി. 
പക്ഷേ ആവശ്യപ്പെടുന്നതെന്തും കൊടുക്കാമെ 
ന്നയാള്‍ ശപഥം ചെയ്തിരുന്നു. അവന്‍െറ അ 
തിഥികള്‍ അതിനു സാക്ഷികളാണ്‌. അതിനാ 
ലവളുടെ അപേക്ഷ നിറവേറ്റാന്‍ അയാള്‍ ഉത്ത 
രവിട്ടു. 11തടവറയിലുള്ള യോഹന്നാന്‍റെ തല 
വെട്ടിയെടുക്കാന്‍ അയാള്‍ ആളെ അയച്ചു. 1അ 
വര്‍ യോഹന്നാന്‍െറ തല ഒരു തളികയില്‍ വ 
ച്ചുകൊണ്ടുവന്ന്‌ പെണ്‍കുട്ടിക്കു കൊടുത്തു. അ 
വള്‍ തല അമ്മയ്ക്കു നല്‍കി. 1യോഹന്നാന്‍െറ 
ശിഷ്യന്മാര്‍ വന്ന്‌ മൃതദേഹം കൊണ്ടുപോയി 
സംസ്കരിച്ചു. എന്നിട്ടവര്‍ പോയി യേശുവി 
നോടു സംഭവങ്ങള്‍ വിവരിച്ചു. 




















മത്തായി 13:55-14:27 


അയ്യായിരം പേര്‍ക്ക്‌ ആഹാരം നല്‍കുന്നു 
(മര്‍ക്കൊ. 6:30-44; ലൂക്കൊ. 9:10-17; യോഹ. 61-14) 

13യോഹന്നാന്‍െറ വര്‍ത്തയറിഞ്ഞ യേശു ഒരു 
വഞ്ചിയില്‍ അവിടം വിട്ടു. വിജനമായ ഒരിട 
ത്തേക്കവന്‍ ഒറ്റയ്ക്കു പോയി. എന്നാല്‍ അക്കാ 
ര്യം ആളുകള്‍ അറിഞ്ഞു. അതിനാലവര്‍ അവരു 
ടെ ഗ്രാമങ്ങള്‍ വിട്ട്‌ യേശുവിനെ പിന്തുടര്‍ന്നു. 
യേശു പോയ സ്ഥലത്തേക്ക്‌ അവരും കരമാര്‍ഗ്ഗം 
സഞ്ചരിച്ചു. 4യേശു അവിടെയെത്തിയപ്പോള്‍ 
ഒരുപാടു ആളുകളെ കണ്ടു. യേശുവിന്‌ അവ 
രോടു കാരുണ്യം തോന്നി. അവന്‍ രോഗം ബാ 
ധിച്ചവരെ സുഖപ്പെടുത്തി. 

15അന്ന്‌ ഉച്ച തിരിഞ്ഞപ്പോള്‍ ശിഷ്യന്മാര്‍ യേ 
ശുവിനെ സമീപിച്ചു. അവര്‍ പറഞ്ഞു, “ഇതൊ 
രു വിജനപ്രദേശമാണ്‌. ഇപ്പോളാകട്ടെ നേരം 
വളരെ വൈകിയിരിക്കുന്നു. അതിനാല്‍ ഇവരെ 
നഗരങ്ങളില്‍ പോയി ആഹാരം വാങ്ങിക്കൊ 
ണ്ടുവരേണ്ടതിനായി അയച്ചാലും.” 

16യേശു മറുപടി പറഞ്ഞു, “അവരെ പറഞ്ഞു 
വിടേണ്ട ആവശ്യമില്ല. നിങ്ങള്‍തന്നെ അവര്‍ക്കു 
ഭക്ഷണം കൊടുക്കുക.” 

1ശിഷ്യന്മാര്‍ പറഞ്ഞു, “പക്ഷേ ഞങ്ങളുടെ 
പക്കല്‍ അഞ്ചു അപ്പക്കഷണങ്ങളും രണ്ടു മീനും 
മാത്രമേയുള്ളൂ.” 

18യേശു പറഞ്ഞു, “അപ്പവും മീനും എനിക്കു 
കൊണ്ടുവരൂ.” 13പിന്നെ യേശു ആളുകളോട്‌ 
പുല്‍ത്തകിടിയിലിരിക്കാ൯ന്‍ നിര്‍ദ്ദേശിച്ചു. 
അവന്‍ അപ്പവും മീനും എടുത്ത്‌ ആകാശത്തേ 
ക്കു നോക്കി ഭക്ഷണം തന്നതിന്‌ ദൈവത്തിനു 
നന്ദിപറഞ്ഞു. അനന്തരം അവന്‍ അതുവീതം 
വെച്ചു. അവന്‍ അതു ശിഷ്യന്മാര്‍ക്കു നല്‍കി. 
ശിഷ്യന്മാര്‍ അത്‌ ആളുകള്‍ക്കു വിളമ്പി. 2%എല്ലാ 
വരും അതുകഴിച്ച്‌ സംതൃപ്തരായി. എല്ലാവരും 
ആഹാരം കഴിച്ചിട്ടും പ്രന്തണ്ടുകുട്ടകള്‍ നിറയെ 
ആഹാരം മിച്ചംവന്നു. 21സ്ത്രീകളും കുട്ടികളും 
ഉള്‍പ്പെടാതെ അയ്യായിരത്തോളംപേര്‍ ആഹാ 
രം കഴിച്ചിരുന്നു. 








യേശു കടലിനു മീതെ നടക്കുന്നു 
(മര്‍ക്കൊ. 645-52; ലൂക്കൊ. 615-21) 

22അനന്തരം യേശു ശിഷ്യന്മാരെ വഞ്ചിയില്‍ 
കയറ്റി. മറുകരയിലേക്കു പോകാന്‍ അവന്‍ അ 
വരോടാജ്ഞാപിച്ചു. താന്‍ പിന്നാലെ വന്നു 
കൊള്ളാമെന്നു പറഞ്ഞ്‌ അവന്‍ അവിടെത്ത 
ന്നെ നിന്നു. ആളുകളെ പിരിച്ചയക്കാനാണവന്‍ 
തങ്ങിയത്‌. 22ആളുകളോടു യാത്ര പറഞ്ഞു പി 
രിഞ്ഞതിനുശേഷം യേശു ഒറ്റയ്ക്കിരുന്നു പ്രാര്‍ 
ത്ഥിക്കാ൯ മലമുകളിലേക്കു പോയി. വൈകു 
ന്നേരം ആയപ്പോഴും അവന്‍ ഏകനായി അവി 
ടെത്തന്നെ ഉണ്ടായിരുന്നു. 4ആ സമയം ശിഷ്യ 
ന്മാര്‍ കയറിയവഞ്ചി കടലില്‍ വളരെദൂരം പോ 
യിക്കഴിഞ്ഞിരുന്നു. തിരമാലകളില്‍പ്പെടു വഞ്ചി 
ഉലഞ്ഞു. കാറ്റ്‌ വിപരീതമായിരുന്നു. 

പുലര്‍ച്ചെ മൂന്നു മണിക്കും ആറുമണിക്കുമി 
ടയില്‍ യേശുവിനന്‍െറ ശിഷ്യന്മാര്‍ വഞ്ചിയില്‍ 
തന്നെയായിരുന്നു. യേശു അവരുടെയടുത്ക്കു 
ചെന്നു. അവന്‍ വെള്ളത്തിനു മീതെ നടന്നു. 
2യേശു വെള്ളത്തിനു മീതെ നടന്നുവരുന്നതു 
കണ്ട ശിഷ്യന്മാര്‍ ഭയന്നു. അവര്‍ പറഞ്ഞു, 
“അതൊരു പ്രേതമാണ്‌!” അവര്‍ ഭയന്നു നിലവി 
ളിച്ചു. 

27എന്നാല്‍ യേശു പെട്ടെന്നു തന്നെ അവരോ 
ടു സംസാരിച്ചു, “പ്രസന്നരാകൂ ഇത്‌ ഞാനാണ്‌ 
ഭയക്കരുത്‌.” 














മത്തായി 14:28-15:25 


28പത്രൊസ്‌ പറഞ്ഞു, “കര്‍ത്താവേ ഇത്‌ യ 
ഥാര്‍ത്ഥത്തില്‍ നീയാണെങ്കില്‍ വെള്ളത്തിനു 
മീതെ നടന്നു വരാന്‍ എന്നോടാജ്ഞാപിക്കുക.” 

29യേശു വിളിച്ചു, “പത്രൊസേ വരൂ.” പ 
ത്രൊസ്‌ വഞ്ചിയില്‍ നിന്നിറങ്ങി വെള്ളത്തിനു 
മീതെകൂടി യേശൂവിന്‍െറയടുത്തേക്കു നടന്നു. 
30എന്നാല്‍ വെള്ളത്തിനു മീതെ നടന്നു പോക 
വേ പത്രൊസ്‌ കാറ്റും തിരമാലകളും കണ്ടു ഭ 
യന്ന്‌ വെള്ളത്തില്‍ മുങ്ങാന്‍ തുടങ്ങി. പത്രൊസ്‌ 
നിലവിളിച്ചു, “കര്‍ത്താവേ, എന്നെ രക്ഷിക്കൂ.” 

31യേശൂ പത്രൊസ്ധിന്‍െറ കൈപിടിച്ചു. യേ 
ശു പറഞ്ഞു, “നിനക്കത്ര വിശ്വാസമില്ല. എന്തി 
നു സംശയിച്ചു?” 

32യേശുവും പത്രൊസും വഞ്ചിയില്‍ കയറി 
യതിനുശേഷം കാറ്റ്‌ അമര്‍ന്നു. 33അപ്പോള്‍ വ 
ഞ്ചിയിലുണ്ടായിരുന്ന ശിഷ്യന്മാര്‍ യേശുവിനെ 
നമസ്കരിച്ചുകൊണ്ട്‌ പറഞ്ഞു, “യഥാര്‍ത്ഥ 
ത്തില്‍ നീയാണ്‌ ദൈവപുത്രന്‍.” 











യേശു അനേക രോഗികളെ 
സെരഖ്യമാക്കുന്നു 
(മര്‍ക്കൊ. 6:53-56) 
തടാകത്തിലൂടെ വിലങ്ങനെ സഞ്ചരിച്ച 
അവര്‍ മറുകരയില്‍ ഗന്നേസരെത്ത്‌ എന്ന തുറ 
മുഖത്തെത്തി. 35അന്നാട്ടുകാര്‍ യേശുവിനെ 





936 


കപടഭക്തിക്കാരേ, യെശയ്യാവ്‌ നിങ്ങളെപ്പറ്റി 
പറഞ്ഞതു ശരിതന്നെ. യെശയ്യാവ്‌ പറഞ്ഞു, 

$്തങ്ങള്‍ എന്നെ ആദരിക്കുന്നുവെന്ന്‌ അവര്‍ 
പറയുന്നു എന്നാലവര്‍ എന്നെ അവരുടെ ജീവി 
തത്തിന്‍െറ പ്രധാനഭാഗമാക്കുന്നില്ല. 

അവര്‍ എന്നെ ആരാധിക്കുന്നതു വെറുതെ 
യാണ്‌. എന്തെല്ലാം അവര്‍ പഠിപ്പിച്ചോ ആ 
കാര്യങ്ങള്‍ മനുഷ്യരുണ്ടാക്കിയ ചട്ടങ്ങള്‍ 
മാത്രം.” യെശയ്യാവ്‌ 29:13 

10 യേശൂ ജനങ്ങളെ തന്‍െറയടുത്തേക്കു വിളി 
ച്ചു. അവന്‍ പറഞ്ഞു, “ഞാന്‍ പറയുന്നതു ശ്ര 
ദ്ധിച്ചു മനസ്സിലാക്കുക. ഒരാള്‍ തന്‍െറ വായി 
ലേക്കിടുന്ന വസ്തുക്കളല്ല അയാളെ ചീത്തയാ 
ക്കുന്നത്‌. മറിച്ച്‌ അയാള്‍ തന്‍െറ വായകൊണ്ട്‌ 
പറയുന്നവയാണ്‌. ശിഷ്യന്മാര്‍ യേശുവിനെ 
സമീപിച്ചു ചോദിച്ചു, “നീ ഈ പറഞ്ഞതു 
കേട്ടാണ്‌ പരീശന്മാര്‍ നിന്നോടു കോപിച്ചിരി 
ക്കുന്നതെന്നു നിനക്കറിയുമോ?” 

13യേശു മറുപടി പറഞ്ഞു, “സ്വര്‍ഗ്ഗസ്ഥനായ 
എന്‍െറ പിതാവ്‌ നട്ടതല്ലാത്ത ഓരോ ചെടിയും 
വേരോടെ പിഴുതെറിയപ്ചെടും. 4പരീശന്മാര്‍ 
അവരുടെ വഴിക്കുപോകട്ടെ. അവര്‍ ആളുകളെ 
നയിക്കുന്നത്‌ അന്ധരെ അന്ധര്‍ നയിക്കുന്നതു 
പോലെയാണ്‌. ഒരന്ധനെ മറ്റൊരന്ധന്‍ നയി 
ച്ചാല്‍ ഇരുവരും കുഴിയില്‍ വീഴും.” 








കണ്ടു. അവര്‍ അവനെ തിരിച്ചറിഞ്ഞു. അതിനാ 
ലവര്‍ ആ പ്രദേശമാകെ യേശു വന്ന വിവരം 


15പത്രൊസ്‌ ചോദിച്ചു, “നീ ആളുകളോടു 
പറഞ്ഞ കഥയൊന്നു വിവരിക്കാമോ?” 1യേശു 





പരത്തി. ആളുകള്‍ എല്ലാരോഗികളെയും അവ 
നന്‍െറയടുത്തു കൊണ്ടുവന്നു. 3%അവനന്‍െറ 





പറഞ്ഞു, “ഇനിയും നിങ്ങള്‍ക്കു മനസ്സിലാകു 
ന്നില്ലെന്നോ? മനുഷ്യന്‍െറ വായിലേക്കു പ്ര 





വസ്ത്രത്തിന്‍റെ അറ്റത്തെങ്കിലും സ്പര്‍ശിച്ചു 
സുഖം പ്രാപിക്കാനനുവദിക്കാ൯ അവര്‍ അറ 





വേശിക്കുന്ന ആഹാരമെല്ലാം അയാളുടെ വയറ്റി 
ലേക്കു പോകുന്നുവെന്നതു നിങ്ങള്‍ക്കു തീര്‍ച്ച 








നോടു കേണു. യേശുവിന്‍െറ വസ്ത്രാഗ്രം സ്പ 
ര്‍ശിച്ച എല്ലാവര്‍ക്കും സരഖ്യം വന്നു. 


ദൈവത്തിന്‍െറ ന്യായപ്രമാണവും 
മനുഷ്യരുണ്ടാക്കുന്ന ചട്ടങ്ങളും 
(മര്‍ക്കൊ. 7:1-23) 
] പിന്നീട്‌ ഏതാനും പരീശന്മാരും ശാസ്ത്രി 
മാരും യേശുവിനെ സമീപിച്ചു. യെരൂശ 
ലേമില്‍നിന്നും വന്ന അവര്‍ യേശുവിനോടു 
ചോദിച്ചു, “നമ്മുടെ മഹാന്മാരായ പൂര്‍വ്വികര്‍ 
നമുക്കു തന്ന ചട്ടങ്ങള്‍ നിന്‍െറ ശിഷ്യന്മാരെ 
ന്തേപാലിക്കുന്നില്ല? അവര്‍ ആഹാരത്തിനു 
മുമ്പ്‌ കൈ കഴുകുന്നില്ല.” 
യേശു മറുപടി പറഞ്ഞു, “നിങ്ങളുടെ ചട്ടങ്ങ 
ള്‍ക്കുവേണ്ടി ദൈവത്തിന്‍െറ കല്പനകളെ നി 
ങ്ങളെന്തുകൊണ്ട്‌ അനുസരിക്കുന്നില്ല? 4ദൈവം 
പറഞ്ഞിട്ടുണ്ട്‌, “നിങ്ങള്‍ അപ്പനമ്മമാരെ ബഹു 
മാനിക്കണം.'* “അപ്പനമ്മമാരോട്‌ ദുഷിച്ചു സം 
സാരിക്കുന്നവ൯ന്‍ വധാര്‍ഹനാണ്‌”* എന്നു പറ 
ഞ്ഞിട്ടുണ്ട. എന്നാല്‍ നിങ്ങളിങ്ങനെ പഠിപ്പി 








യായുമറിയാം. പിന്നീട ആ ആഹാരം ശരീര 
ത്തിനു പുറത്തേക്കു പോകുന്നു. 14എന്നാല്‍ വാ 
യില്‍നിന്നു പുറത്തു വരുന്ന ദുഷിച്ച വാക്കുകള്‍ 
അയാളുടെ ചിന്തയുടെ ഫലമാണ്‌. ഇതൊരുവ 
നെ അശുദ്ധനാക്കുന്നു. 9ഈ ദുഷിച്ചവയെല്ലാം 
മനുഷ്യ മനസ്സില്‍ ജനിക്കുന്നു: ദുഷ്ടചിന്തകള്‍, 
കൊലപാതകം, വ്യഭിചാരം, ലൈംഗികപാപ 
ങ്ങള്‍, അപഹരണം, നുണ, മറ്റുള്ളവര്‍ക്കെതിരെ 
കള്ളസാക്ഷി പറയുക, എന്നിങ്ങനെ. 2ഇതെ 
ല്ലാം ഒരു വ്യക്തിയെ ദുഷിപ്പിക്കുന്നു. എന്നാല്‍ 
ആഹാരത്തിനു മുമ്പ്‌ കൈ കഴുകാത്തതു കൊ 
ണ്ട്‌ ആരും അശുദ്ധരാകുന്നില്ല.” 


യേശു ഒരു പുറജാതിയായ സ്ത്രീയെ 
സഹായിക്കുന്നു 
(മര്‍ക്കൊ. 7:24-30) 
2യേശൂ അവിടം വിട്ട സോരിന്‍െറയും സീ 
ദോനന്‍െറയും പ്രദേശത്തേക്കു പോയി. 22ഒരു 
കനാ൯കാരി യേശുവിനെ സമീപിച്ചു. അവള്‍ 
നിലവിളിച്ചു, “കര്‍ത്താവേ, ദാവീദിന്‍െറ 





ക്കുന്നു, അമ്മയോടോ അപ്പനോടോ ഇങ്ങനെ 
പറയാന്‍ നിങ്ങള്‍ അനുവദിക്കുന്നു. “നിങ്ങളെ 
സഹായിക്കാനായി എനിക്കു ചിലതു തരാന്‍ 
കഴിയും. പക്ഷേ ഞാ൯ അതു ചെയ്യുകയില്ല. 
ഞാനതു ദൈവത്തിനു കൊടുക്കും” എന്നു പറ 
യാമെന്ന്‌. ഇത്തരത്തില്‍ അവന്‍ അവന്‍െറ അ 
പ്പനെ ആദരിക്കേണ്ടതില്പ. അങ്ങനെ നിങ്ങളുടെ 
ചട്ടങ്ങള്‍ പാലിക്കുന്നതിനു വേണ്ടി നിങ്ങള്‍ 
ദൈവത്തിന്‍െറ ന്യായപ്രമാണത്തെ അവഗണി 
ചിരിക്കുന്നു. 











“നിങ്ങള്‍ ... ബഹുമാനിക്കണം” ഉദ്ധരണി പുറ. 20:12; 
ആവ. 5:16. 


& ലം; കി 
അപ്പനമ്മമാരോട .. വധാര്‍ഹനാണ്‌. പുറ. 21:7. 


പുത്രാ, എന്നില്‍ കരുണകാട്ടു. എന്‍െറ മകളെ 
ഭൂതം ബാധിച്ചിരിക്കുന്നു. അവള്‍ വളരെ കഷ്ട 
പ്പെടുന്നു.” 

23എന്നാല്‍ യേശു മറുപടിയൊന്നും പറഞ്ഞി 
ല്ല. അതിനാല്‍ ശിഷ്യന്മാര്‍ യേശുവിനെ സമീ 
പിച്ചു യാചിച്ചു, “അവളെ പറഞ്ഞയച്ചാലും 
അവള്‍ അലറിക്കൊണ്ടു നമ്മെ പിന്തുടരുന്നു.” 

24യേശുൂ പറഞ്ഞു, “യിസ്രായേലിലെ നഷ്ട 
പ്പെട്ടവരുടെയടുത്തേക്ക്‌ മാത്രമാണ്‌ ദൈവമെ 
ന്നെ അയച്ചത്‌.” 

25സ്ത്രീ വീണ്ടും യേശുവിനെ സമീപിച്ചു. 
അവള്‍ യേശുവിനന്‍െറ മുമ്പില്‍ മുട്ടുകുത്തി നി 
ന്ന്‌ അപേക്ഷിച്ചു, “കര്‍ത്താവേ, എന്നെ സഹാ 





937 


യിച്ചാലും. 2രയേശു മറുപടിപറഞ്ഞു, “മക്കള്‍ 
ക്കുള്ള അപ്പക്കഷണങ്ങളെടുത്ത്‌ നായ്ക്കള്‍ക്കു 
എറിഞ്ഞു കൊടുക്കുന്നതു ശരിയല്ല.” 

2 അവള്‍ പറഞ്ഞു, “ശരിയാണ്‌ കര്‍ത്താവേ, 
എന്നാലും അവരുടെ യജമാനനന്‍െറ മേശപ്പൂറ 
ത്തുനിന്നും വീഴുന്നവയെങ്കിലും നായ്ക്കള്‍ തി 
ന്ന ണ്ടി; അപ്പപ്പോള്‍ യേശുപറഞ്ഞു, 
“സ്ത്രീയേ, നിനക്കു വലിയ വിശ്വാസമുണ്ട്‌, 
നിന്‍െറ ഇഷ്ടം സാധിക്കട്ടെ.” ആ സമയം 
അവളുടെ മകള്‍ സുഖം പ്രാപിച്ചു. 











അനേകം പേരെ യേശു സുഖപ്പെടുത്തുന്നു 

29അനന്തരം യേശു അവിടം വിട്ട ഗലീലക്ക 
ടല്‍ക്കരയിലേക്കുപോയി. അവന്‍ ഒരു മലയിലേ 
ക്കു കയറി നിലത്തിരുന്നു. 

30അനേകം പേര്‍ അവനെ സമീപിച്ചു. അവര്‍ 
ഒരുപാടു രോഗികളെ അവരോടൊപ്പം കൊണ്ടു 
വന്നു, മുടന്തര്‍, അന്ധര്‍, തളര്‍ന്നവര്‍, ബധിരര്‍, 
അങ്ങനെ പലതരക്കാര്‍. യേശു അവരെ സുഖ 

ടുത്തി.31സംസാരിക്കാനാകാത്തവര്‍ സംസാ 

ക്കുന്നതും, തളര്‍ന്നവര്‍ പൂര്‍ണ്ണകായരാകുന്ന 
തും നടക്കാനാകാത്തവര്‍ നടക്കുന്നതും അന്ധര്‍ 
കാണുന്നതുമൊക്കെക്കണ്ട ആളുകള്‍ അമ്പരന്നു. 
യിസ്രായേലിന്‍റെ ദൈവത്തോട്‌ അവരതിനു 
നന്ദി പറഞ്ഞു. 








നാലായിരത്തിലധികം പേരെ തീറ്റുന്നു 
(മര്‍ക്കൊ. 8:1-10) 

32യേശു ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറ 
ഞ്ഞു, “എനിക്കു ജനക്കൂട്ടത്തോടു അനുകമ്പ 
തോന്നുന്നു. മൂന്നു ദിവസമായി അവരെന്‍റെ 
കൂടെയുണ്ട്‌. ഇപ്പോഴാകട്ടെ അവര്‍ക്കു കഴിക്കാ 
നുമൊന്നുമില്പ. അവരെ വിശപ്പോടെ പറഞ്ഞ 
യയ്ക്കാ൯ എനിക്കിഷ്ടമില്ല. വീട്ടിലേക്കു പോ 
കും വഴി അവര്‍ തളര്‍ന്നു വീഴും.” 

ശിഷ്യന്മാര്‍ യേശുവിനോടു ചോദിച്ചു, “ഇ 
വരെയെല്ലാം ET മാത്രം അപ്പക്ക 
ഷണങ്ങള്‍ നമുക്കെവിടുന്നു കിട്ടും? നമ്മള്‍ 
വിദൂരമായ സ്ഥലത്താണിപ്പോള്‍.” 

യേശു ചോദിച്ചു, “നിങ്ങളുടെ കയ്യില്‍ എത്ര 
അപ്പക്കഷണങ്ങളുണ്ട്‌?” ശിഷ്യന്മാര്‍ പറഞ്ഞു, 
“ഏഴ്‌ അപ്പക്കഷണങ്ങളും ഏതാനും ചെറു 
മീനും.” 

35യേശൂ ജനങ്ങളോട്‌ മൈതാനത്ത്‌ നിരന്നി 
രിക്കാന്‍ പറഞ്ഞു.3അവന്‍൯ ഏഴുഅപ്പവും മീനും 
എടുത്തു. ആഹാരം തന്നതിന്‌ ദൈവത്തോട്‌ 
നന്ദി പറഞ്ഞു. യേശു അപ്പം വീതിച്ച്‌ ശിഷ്യ 
ന്മാരുടെ കയ്യില്‍ കൊടുത്തു. അവര്‍ അതു ജന 
ങ്ങള്‍ക്കു കൊടുത്തു. 37എല്പാവരും തിന്നു തൃപ്ത 
രായി. എന്നിട്ട മിച്ചം വന്ന അപ്പക്കഷണങ്ങള്‍ 
ശേഖരിച്ചു ഏഴുകുട്ടകള്‍ നിറച്ചു. 38സ്ത്രീകളെ 
യും കുട്ടികളെയും കൂട്ടാതെ നാലായിരത്തോളം 
പേര്‍ കഴിക്കാനുണ്ടായിരുന്നു. 3അവര്‍ ഭക്ഷിച്ചു 
കഴിഞ്ഞപ്പോള്‍ യേശു അവരെ വീടുകളിലേക്കു 
പറഞ്ഞയച്ചു. അതിനുശേഷം യേശു വള്ള 
ത്തില്‍ മഗദായിലേക്കു പോയി. 











യെഹൂദപ്രമാണിമാര്‍ യേശുവിനെ 
പരീക്ഷിക്കുന്നു 

(മര്‍ക്കൊ. 8:11-13; ലൂക്കൊ. 12:54-56) 
] പരീശന്മാരും സദൂക്യരും യേശുവിനെ പ 

രീക്ഷിക്കാനെത്തി. അതിനാലവര്‍ യേശു 
വിനോട്‌ അവന്‍ ദൈവത്തില്‍നിന്നുള്ളവനാ 
ണെന്നു തെളിയിക്കാന്‍ ഒരു അടയാളം കാട്ടാന്‍ 
പറഞ്ഞു. 


മത്തായി 15:26-16:16 


2യേശു മറുപടി പറഞ്ഞു, “സൂര്യനസ്തമിക്കു 
മ്പോള്‍ നിങ്ങള്‍ക്കറിയാം കാലാവസ്ഥയെന്താ 
യിരിക്കുമെന്ന്‌? ആകാശം ചുമന്നിരുന്നാല്‍ നല്ല 
കാലാവസ്ഥയാണെന്നു നിങ്ങള്‍ പറയും. 3പ 
ഭാതത്തില്‍ സൂര്യനുദിക്കുമ്പോള്‍ ആകാശം ചുമ 
ന്നും കറുത്തും ഇരുന്നാല്‍ അന്നു മഴയുണ്ടാകു 
മെന്നു നിങ്ങള്‍ക്കറിയാം. ഇതു കാലാവസ്ഥയു 
ടെ അടയാളങ്ങള്‍. അവ ആകാശത്തില്‍ കാണു 
മ്പോള്‍ അതിനറെ അര്‍ത്ഥം നിങ്ങളറിയും. അതു 
പോലെ, ഇപ്പോള്‍ സംഭവിക്കുന്നതൊക്കെയും 
നിങ്ങള്‍ കാണുന്നു. ഇവയും അടയാളങ്ങളാണ്‌. 
എന്നാല്‍ ഈ അടയാളങ്ങളുടെ യര്‍ത്ഥം നിങ്ങള്‍ 
ക്കറിയില്ല. ദുഷ്ടരും പാപികളുമാണ്‌ അടയാ 
ളം ആവശ്യപ്പെടുക. എന്നാല്‍ യോനയുടെ അട 
യാളമല്ലാതെ അവര്‍ക്ക്‌ ഒന്നും നല്‍കപ്പെടില്ല.” 
പിന്നീട്‌ യേശു അവരെ വിട്ട അകലെ പോയി. 








യെഹൂദപ്രമാണിമാരെ സൂക്ഷിക്കുക 
(മര്‍ക്കൊ. 8:14-21) 
ട്യേശുവും ശിഷ്യന്മാരും മറുകരയിലെത്തി. 
ശിഷ്യന്മാര്‍ അപ്പമെടുക്കാന്‍ മറന്നു പോയിരു 
ന്നു. യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “സൂക്ഷി 
ക്കുക, സദൂക്യരുടെയും പരീശന്മാരുടെയും പു 
ളിമാവിനെ സൂക്ഷിക്കുക.” "ശിഷ്യന്മാര്‍ ആ 
പ ഞ്ഞതിന്‍െറെ അര്‍ത്ഥം ആലോചിച്ചു. അവര്‍ 
അത്ഭുതപ്പെട്ടു, “നമ്മള്‍ അപ്പം കൊണ്ടുവരാത്ത 
തുകൊണ്ടാണോ യേശു ഇതു പറഞ്ഞത്‌?” 
ശോഷ്യന്മാരിതെവ്പറ്റിയാണു പറയുന്നതെന്നു 
യേശു അറിഞ്ഞു. അതിനാലവ൯ന്‍ അവരോടു 
ചോദിച്ചു, “അപ്പമില്ലാത്തതിനെലച്ലറ്റി എന്താ 
ണു നിങ്ങള്‍ സംസാരിക്കുന്നത്‌? Ge en 
സികളെ, $നിങ്ങള്‍ എന്തുകൊണ്ട്‌ ഇതു മനസ്സി 
ലാക്കുന്നില്ല? അയ്യായിരം പേരെ തീറ്റിയ അഞ്ച 
പൃത്തിന്‍െറെ കാര്യം നിങ്ങള്‍ ഓര്‍ക്കുന്നില്ലേ? 
എല്ലാവരും തിന്നിട്ടും അനേകം കുട്ട അപ്പം മി 
ച്ചം വന്നതും ഓര്‍മ്മയില്ലേ? 1നാലായിരം പേരെ 
തീറ്റിയ ഏഴ്‌ അപ്പവും മറന്നോ? എല്ലാവരും 
തിന്നുകഴിഞ്ഞിട്ടും അനേകം കുട്ട അപ്പം മിച്ചം 
വന്നതും ഓര്‍മ്മയില്ലേ? അതിനാല്‍ ഞാന്‍ 
അപ്പ പ; സംസാരിച്ചത്‌. എ 
ന്താണു നിങ്ങള്‍ക്കതു മനസ്സിലാവാത്തത്‌? പരീ 
ശന്മാരുടെയും സദുക്യരുടെയും പുളിമാവിനെ 
തിരെയാണു ഞാന്‍ മുന്നറിയിപ്പു തന്നത്‌.” 
യേശു അര്‍ത്ഥമാക്കിയത്‌ അവര്‍ക്കു 
യി. അപ്പത്തിന്‍െറ പുളിമാവിനെതി 
രെയല്പ അവന്‍ പറഞ്ഞത്‌. പരീശന്മാരുടെയും 
സദൂക്യരുടെയും പ്രബോധനത്തിനെതിരെയു 
ള്ള കരുതല്‍ നടപടിയാണത്‌. 











യേശു ക്രിസ്തുവാണെന്നു പത്രൊസ്‌ 
(മര്‍ക്കൊ. 8:27; ലൂക്കൊ. 9:18-21) 

യേശൂ കൈസര്യ, ഫിലിപ്പിപ്ര ദേശങ്ങളി 
ലേക്കുപോയി. അവന്‍ അവന്‍െറ ശിഷ്യന്മാരോ 
ടു ചോദിച്ചു, “ഞാനാണു മനുഷ്യപുത്രന്‍. 
ഞാന്‍ ആരെന്നാണ്‌ ജനങ്ങള്‍ പറയുന്നത്‌?” 
4ശിഷ്യന്മാര്‍ മറുപടി പറഞ്ഞു, ചിലര്‍ പറയു 
ന്നു നീ സ്നാപകയോഹന്നാനാണെന്ന്‌. ചിലര്‍ 
പറയുന്നത്‌ പ്രവാചകനായ ഏലീയാവാണെ 
ന്നാണ്‌. അല്ലെങ്കില്‍ പ്രവാചകരിലൊരാളായ 
യിരെമ്യാവ്‌ ആണെന്നാണു വേറെചിലര്‍ പറ 
യുന്നത്‌.” 

15അപ്പോള്‍ യേശു അവരോടു ചോദിച്ചു, 
“ഞാനാരെന്നാണു നിങ്ങള്‍കരുതുന്നത്‌?” 1ശോി 





മത്തായി 16:17-17:19 


മോന്‍ പത്രൊസ്‌ പറഞ്ഞു, “നീ ക്രിസ്തുവാണ്‌. 
ജീവനുള്ള ദൈവത്തിന്‍െറ പുത്രന്‍.” 

17യേശു പറഞ്ഞു, “യോനായുടെ പുത്രനായ 
ശിമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നി 
ന്നെ ഇതു പഠിപ്പിച്ചതു മനുഷ്യനല്ല. സ്വര്‍ഗ്ഗ 
സ്ഥനായ എന്‍െറ പിതാവ്‌ ഞാനാരെന്നു നിന 
ക്കു കാണിച്ചു തന്നു. 1അതിനാല്‍ ഞാന്‍ നി 
ന്നോടു പറയുന്നു. നീ പത്രൊസ്‌ ആകുന്നു. 
ഈ പാറമേല്‍ ഞാനെന്‍െറ സഭയെ പണിയും. 
മരണത്തിന്‍െറ ശക്തി പോലും എന്‍െറ സഭയെ 
തോല്ലിക്കില്പ. ഞാന്‍ നിനക്കു സ്വര്‍ഗ്ഗരാജ്യത്തി 
നെറ താക്കോലുകള്‍ തരാം. നീ ഈ ഭൂമിയില്‍ 
നടത്തുന്ന ന്യായവിധി ദൈവത്തിന്‍െറ വിധി 
യായിരിക്കും. നീ ഇവിടെ ക്ഷമിക്കുന്നതെല്ലാം 
ദൈവത്തിന്‍െറ ക്ഷമ ആയിരിക്കും.” 2എന്നിട്ട 
താന്‍ ക്രിസ്തുവാണെന്നത്‌ മറ്റാരോടും പറയരു 
തെന്നവന്‍ ശിഷ്യന്മാരെ താക്കീതു ചെയ്തു. 


തനിക്കു മരിക്കേണ്ടിവരുമെന്ന്‌ യേശു പറയുന്നു 
(മര്‍ക്കൊ. 8:31-9:1; ലൂക്കൊ. 9:22-27) 

21തനിക്കു യെരുശലേമില്‍ പോകണമെന്ന്‌ 
യേശു അപ്പോള്‍ മുതല്‍ ശിഷ്യന്മാര്‍ക്കു വ്യക്ത 
മായി കാണിക്കാന്‍ തുടങ്ങി. യെഹൂദമൂപ്പന്മാര്‍ 
മുഖ്യപുരോഹിതര്‍, നിയമജ്ഞര്‍ എന്നിവരില്‍ 
നിന്നൊക്കെ തനിക്കു വളരെ സഹിക്കേണ്ടിവരു 
മെന്ന്‌ യേശു പറഞ്ഞു. താന്‍ കൊല്ലപ്പെടുമെ 
ന്നും പിന്നീട മൂന്നാം ദിവസം താന്‍ മരണത്തില്‍ 
നിന്നും ഉയിര്‍ത്തെഴുന്നേല്‍ക്കുമെന്നും അവന്‍ 
പറഞ്ഞു. 

2പത്രൊസ്‌ യേശുവിനെ വശത്തേക്കു വിളി 
ച്ചു ശകാരിച്ചു പറഞ്ഞു, “കര്‍ത്താവേ, അതില്‍ 
നിന്നെല്ലാം ദൈവം നിന്നെ രക്ഷിക്കും. നിനക്ക്‌ 
ഇതൊന്നും സംഭവിക്കുകയില്ല.” 23അപ്പ്പോള്‍ യേ 
ശു പത്രൊസിനോടു പറഞ്ഞു, “കടന്നുപോകൂ 
സാത്താനേ, നീയെന്നെ സഹായിക്കുകയല്ല, 
നീ ദൈവത്തിന്‍െറ കാര്യങ്ങള്‍ ശ്രദ്ധിക്കുന്നേ 
യില്ല. മനുഷ്യര്‍ ചിന്തിക്കുന്നതിനാണ്‌ നീ പ്രാ 
ധാന്യം കല്പിക്കുന്നത്‌.” 

24അനന്തരം യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, 
“എന്നെ പിന്തുടരാനാഗ്രഹിക്കുന്ന ഏതൊരുവ 
നും തന്നത്താന്‍ തൃജിച്ചു തനിക്കു നല്‍കപ്പെ 
ട്ടിരിക്കുന്ന കുരിശുമെടുത്ത്‌ അയാള്‍ എന്നെ 
അനുഗമിക്കണം. സ്വന്തം ജീനെരക്ഷിക്കാ൯ 
നോക്കുന്നവന്‍ അതു നഷ്ടമാകും. എനിക്കായി 
സ്വന്തം ജീവന്‍ നല്‍കുന്നവന്‍ അതു രക്ഷിക്കും. 
2ആത്മാവു നഷ്ടപ്പെട്ടവനു ലോകം മുഴുവന്‍ 
കിട്ടിയിട്ടും ഫലമില്ല. ആത്മാവിനെ മടക്കി വാ 
ങ്ങാന്‍ ഒരു പകരവസ്തുവും കൊടുക്കുവാന്‍ 
അവനു കഴിയുകയില്ല. ??2മനുഷ്യപുത്ര൯ തന്‍െറ 
പിതാവിന്‍െറ മുഴുവന്‍ തേജസ്സോടെയും അവ 
ന്‍െറ ദൂതന്മാരോടു കൂടിയും വീണ്ടും വരും. 
അന്നു മനുഷ്യപുത്രന്‍ ഓരോരുത്തര്‍ക്കും അവന 
വനന്‍െെറ പ്രവര്‍ത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം 














938 


അവര്‍ ഒറ്റയ്ക്കായിരുന്നു. ഈ ശിഷ്യന്മാര്‍ നോ 
ക്കിനില്‍ക്കേ യേശുവിനു മാറ്റമുണ്ടായി. അവ 
ന്‍െറ മുഖം സൂര്യനെപ്പോലെ തിളങ്ങി. അവ 
ന്‍െറ വസ്ത്രങ്ങള്‍ പ്രകാശം പോലെ വെളുത്തു. 
അപ്പോള്‍ അവിടെ അവനുമായി സംസാരി 
ക്കുന്ന രണ്ടുപേരെയും കണ്ടു. അവര്‍ മോശെയും 
ഏലീയാവുമായിരുന്നു. 

ദ്വത്രൊസ്‌ യേശുവിനോടു പറഞ്ഞു, “കര്‍ 
ത്താവേ ഞങ്ങളിവിടെയുണ്ടായതു നന്നായി. 
അങ്ങ്‌ ആവശ്യപ്പെടുന്നെങ്കില്‍, ഞാനിവിടെ മൂ 
ന്നു കൂടാരങ്ങളുണ്ടാക്കാം. ഒന്നു നിനക്ക്‌, ഒന്നു 
മോശെയ്ക്ക്‌, ഒന്ന്‌ ഏലീയാവിന്‌.” 5പത്രൊസ്‌ 
സംസാരിക്കവെ ഒരു തിളങ്ങുന്ന മേഘം അവരെ 
മൂടി. മേഘത്തില്‍നിന്ന്‌ ഒരശരീരി ഉണ്ടായി, 
“ണവനെനന്‍െറ പുത്രന്‍ ഇവനെ ഞാന്‍ സ്നേ 
ഹിക്കുന്നു. ഇവനില്‍ ഞാന്‍ സന്തുഷ്ടനാണ്‌. 
ഇവനെ അനുസരിക്കുക.” ശിഷ്യന്മാരിതു 
കേട്ടു. അവര്‍ വളരെ ഭയന്നു. അവര്‍ മുഖമടിച്ചു 
താഴെ വീണു. 7എന്നാല്‍ യേശു വന്ന്‌ അവരെ 
സ്പര്‍ശിച്ചു. യേശുപറഞ്ഞു, “എഴുന്നേല്‍ക്കൂ, 
ഭയപ്പെടേണ്ട.” ശിഷ്യന്മാര്‍ തലപൊക്കി നോ 
ക്കി. അവര്‍ യേശുവിനെ മാത്രം കണ്ടു. 9അവര്‍ 
മലയിറങ്ങുകയായിരുന്നു. യേശു ശിഷ്യന്മാരോ 
ടു കല്ലിച്ചു, “മലയില്‍ നിങ്ങള്‍ കണ്ടതൊന്നും 
ആരോടും പറയരുത്‌. മനുഷ്യപുത്രന്‍ ഉയിര്‍ 
ത്തെഴുന്നേല്‍ക്കും വരെ കാത്തിരിക്കുക. 
അപ്പോള്‍ നിങ്ങള്‍ കണ്ടതൊക്കെ പറയാം.” 1ശി 
ഷ്യന്മാര്‍ യേശുവിനോടു ചോദിച്ചു, “ക്രിസ്തു 
വരുംമുമ്പേ ഏലീയാവു വരുമെന്ന്‌ ശാസ്ത്രി 
മാര്‍ പറയാന്‍ കാരണമെന്താണ്‌?” 

1യേശു മറുപടി പറഞ്ഞു, “ഏലീയാവു വരു 
മെന്ന്‌ അവര്‍ പറഞ്ഞത്‌ ശരിയാണ്‌. ഏലീയാ 
വു എല്ലാം നേരെയാക്കുമെന്നതും സത്യമാണ്‌. 
12എന്നാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു, ഏലീ 
യാവു വന്നുകഴിഞ്ഞു. എന്നാല്‍ അവര്‍ അവ 
നെ തിരിച്ചറിഞ്ഞില്ല. ആളുകള്‍ ചെയ്യാവുന്ന 
എല്ലാവൃത്തികേടുകളും അവന്‍െറമേല്‍ ചെയ്തു 
കഴിഞ്ഞു. മനുഷ്യപുത്രനോടും അതു തന്നെ 
യാണുചെയ്യുക. അതേ ആളുകള്‍ തന്നെ മനുഷ്യ 
പുത്രനേയും കഷ്ടപ്പെടുത്തും. ”13സ്നാപക 
യോഹന്നാന്‍ തന്നെയാണ്‌ യഥാര്‍ത്ഥത്തില്‍ ഏ 
ലീയാവു എന്നു യേശു അര്‍ത്ഥമാക്കുന്നതെന്ന്‌ 
ശിഷ്യന്മാര്‍ മനസ്സിലാക്കി. 

















ഒരു കുട്ടിയുടെ രോഗം ഭേദമാക്കുന്നു 
(മര്‍ക്കൊ. 9:14-29; ലൂക്കൊ. 9:37-43) 

4യേശുവും ശിഷ്യന്മാരും ആളുകളുടെയടു 
ത്തേക്കു മടങ്ങി. ഒരാള്‍ യേശുവിനു മുമ്പില്‍ 
വന്നു മുട്ടുകുത്തി. 15അയാള്‍ പറഞ്ഞു, “കര്‍ത്താ 
വേ,എനന്‍്റെ മകനോടു കരുണകാട്ടേണമേ. 
അവന്‍ അപസ്മാരം കൊണ്ട്‌ വളരെ കഷ്ട 
ടുന്നു. അവന്‍ ഇടയ്ക്കു തീയിലോ വെള്ളത്ത 
ലോ വീഴുന്നു. ഞാനവനെ നിന്‍െറ ശിഷ്യന്മാ 





നല്‍കും. 24ഞാ൯ നിങ്ങളോടു സത്യമായി പറ 
യുന്നു; ഇന്നിവിടെയുള്ള ചിലര്‍ മനുഷ്യപുത്രന്‍ 
തന്‍െറ രാജ്യവുമായി വീണ്ടും വരുന്നതു കണ്ടി 
ട്ടേ മരിക്കൂ.” 





യേശു, മോശെ, ഏലീയാവ്‌ 
(മര്‍ക്കൊ. 9:2-13; ലൂക്കൊ. 9:28-36) 
ആറു ദിവസത്തിനു ശേഷം യേശു, പ 
] ത്രൊസ്‌, യാക്കോബ്‌, യാക്കോബിന്‍െറ 
സഹോദരന്‍ യോഹന്നാന്‍ എന്നിവരോടു കൂടി 
വലിയൊരു മലമുകളിലേക്കു കയറി. അവിടെ 


രുടെയടുത്തു കൊണ്ടുവന്നെങ്കിലും അവര്‍ക്ക്‌ 
അവനെ ത്ത 

17യേശു മറുപടി പറഞ്ഞു, “നിങ്ങള്‍ അവി 
ശ്വാ0സികള്‍. നിങ്ങളുടെ ജീവിതരീതി തന്നെ 
തെറ്റ്‌. ഞാന്‍ എത്രകാലം നിങ്ങളോടൊപ്പം ഉണ്ടാ 
വണം? എത്രകാലം ഇങ്ങനെ പൊറുക്കണം? 
കുട്ടിയെകൊണ്ടുവരിക.” 18യേശു ആ കുട്ടിയെ 
ബാധിച്ച ഭൂതത്തോടു ശക്തമായി കല്ലിച്ചു. ഭൂതം 
അവനെ വിട്ടിറങ്ങി, കുട്ടിക്കു സുഖമായി. പി 
ന്നീട്‌ ശിഷ്യന്മാര്‍ തന്നെ യേശുവിനെ സമീപി 
ച്ചു. അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ ഭൂതത്തെ ഒഴിപ്പി 











939 


ക്കാന്‍ ശ്രമിച്ചു, എന്നാല്‍ ഞങ്ങള്‍ക്കതിനായില്ല. 
എന്തുകൊണ്ടാണ്‌ ഞങ്ങള്‍ക്കതു സാധിക്കാഞ്ഞ 
ത്‌?” മിയേശു മറുപടി പറഞ്ഞു, “അല്പവിശ്വാ 
സികളായതിനാലാണു നിങ്ങള്‍ക്കതു കഴിയാ 
ഞ്ഞത്‌. ഞാന്‍ നിങ്ങളോടു സത്യമായി പറയ 
ട്ടെ, നിങ്ങള്‍ക്കു കടുകുമണിയോളം വിശ്വാസമു 
ണ്ടെങ്കില്‍ നിങ്ങള്‍ക്ക്‌ ഈ മലയോടു “ഇവിടെ 
നിന്നുമാറി അവിടെ പോകൂ” എന്ന്‌ ആജ്ഞാ 
പിച്ചാല്‍ മല മാറുകതന്നെ ചെയ്യും. നിങ്ങള്‍ 
ക്കെല്ലാം സാദ്ധ്യമാകും.”21% 


തന്‍െറ മരണത്തെപ്പറ്റി യേശു 
(മര്‍ക്കൊ. 9:30-32; ലൂക്കൊ. 9:43-45) 
മാപിന്നീട ശിഷ്യന്മാര്‍ ഗലീലയില്‍ ഒത്തു 
കൂടി. യേശൂ അവരോടു പറഞ്ഞു, “മനുഷ്യപു 
ത്രന്‍ ചിലരുടെ കയ്യിലകപ്പെടും. 24അവര്‍ അവ 
നെ കൊല്ലും. മൂന്നാം ദിവസം അവന്‍ മരണ 
ത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്‍ക്കും.” യേശു 
കൊല്ലപ്പെടുമെന്ന്‌ കേട്ടപ്പോള്‍ ശിഷ്യന്മാര്‍ക്കു 
വളരെ ദുഃഖമായി. 


നികുതി കൊടുക്കുന്നതിനെപ്പറ്റി യേശു 


മത്തായി 17:20-18:15 


പ്പോലെ സ്വയം വിനീതനാകുന്ന ഒരുവനായി 
രിക്കും സ്വര്‍ഗ്ഗരാജ്യത്തില്‍ ശ്രേഷ്ഠനായി കരു 
തപ്പെടുക. 

5*എനന്‍െറ നാമത്തില്‍ ഒരാള്‍ ഇതുപോലൊരു 
കൂട്ടിയെ സ്വീകരിച്ചാല്‍ അയാള്‍ എന്നെയാവും 
സ്വീകരിക്കുക. 





പാപത്തിന്‍െറ പരിണിത 
ഫലത്തെക്കുറിച്ച്‌ യേശു 
(മര്‍ക്കൊ. 9:42-48; ലൂക്കൊ. 17:1-2) 

ഇവരില്‍ എന്നില്‍ വിശ്വസിക്കുന്ന ഒരു കൊ 
ചുകുട്ടിയെക്കൊണ്ട്‌ മറ്റാരെങ്കിലും പാപം ചെ 
യ്വിചചാല്‍ അയാള്‍ക്ക്‌ വളരെ കഷ്ടം. അയാള്‍ 
സ്വന്തം കഴുത്തില്‍ ഒരു തിരിക്കല്ലു കെട്ടിത്തൂക്കി 
അഗാധമായ കടലില്‍ മുങ്ങിത്താഴുന്നതാവും 
ഭേദം. അവരെ പാപികളാക്കുന്ന സംഗതികളെ 
ക്കുറിച്ചോര്‍ക്കുമ്പോള്‍ ഈ ലോകവാസികളോട 
എനിക്കു കരൂണ തോന്നുന്നു. അവ സംഭവിക്ക 
ണം.എന്നാല്‍ അതാരില്‍നിന്നു സംഭവിക്കുന്നു 
വോ അവനു ദുര്‍ഗതി വരും. നിങ്ങളുടെ കയ്യോ 
കാലോ നിങ്ങളെ പാപം ചെയ്യിക്കുന്നുവെങ്കില്‍ 
അതു മുറിച്ചുകളയുക. നിങ്ങള്‍ അംഗഭംഗം ഏര്‍ 














24യേശൂവും ശിഷ്യന്മാരും കഫര്‍ന്നഹൂമിലേ 
ക്കു പോയി. അവിടെ ചിലര്‍ പത്രൊസിനെ 
സമീപിച്ചു. രണ്ടു ദ്രഹ്മകരം പിരിക്കുന്നവരാ 
യിരുന്നു അവര്‍. അവര്‍ ചോദിച്ചു, “നിങ്ങളുടെ 
ഗുരു രണ്ടു ദ്രഹ്മനികുതി കൊടുത്തോ?” 28പ 
ത്രൊസ്‌ പറഞ്ഞു, “ഉവ), അവനതു ചെയ്യുന്നു.” 

പത്രൊസ്‌ യേശു തങ്ങിയിരുന്ന വീട്ടിലേക്കു 
കയറി. അയാള്‍ സംസാരിക്കുന്നതിനു മുമ്പ്‌ 
തന്നെ യേശു പറഞ്ഞു, “ഭൂമിയിലെ രാജാക്കന്മാ 
ര്‍ക്ക്‌ ആളുകളില്‍നിന്നും പലവിധത്തിലുള്ള 
നികുതികളും കിട്ടും. എന്നാല്‍ നികുതി അട 
യ്ക്കുന്ന ജനങ്ങള്‍ ആരാണ്‌? അവര്‍ അവന്‍െറ 
സ്വന്തം ആളുകളാണോ? അല്ല അന്യരോ? നീ 
യെന്തു കരുതുന്നു?” 

26പത്രൊസ്‌ പറഞ്ഞു, 
ടയ്ക്കുന്നു.” 

യേശു പറഞ്ഞു, “അതുകൊണ്ട്‌ രാജാവിന്‍െറ 
യാളുകള്‍ക്ക്‌ നികുതി കൊടുക്കേണ്ടതില്ല.” 27എ 
ന്നാല്‍ ഈ നികൂതി പിരിവുകാരെ നമ്മള്‍ 
കോപാകുലരാക്കേണ്ട. അതിനാല്‍ ഇങ്ങനെ 
നികുതി കൊടുക്കുക. കടലില്‍ പോയി മീന്‍ 
പിടിക്കുക. ആദ്യത്തെ മീനിനെ പിടിച്ചാലുട൯ 
അതിന്‍െറ വായ്തുറക്കുക. അതിന്‍െറ വായില്‍ 
ഒരു നാണയം കാണാം. അതെടുത്തു നികുതി 
പിരിവുകാര്‍ക്കു കൊടുക്കുക. അവര്‍ എനിക്കും 
നിങ്ങള്‍ക്കും വേണ്ടി നികൂതിയടയ്ക്കും.” 











“മറ്റുള്ളവര്‍ നികൂതിയ 


ആരാണ്‌ ശ്രേഷ്ഠന്‍ 

(മര്‍ക്കൊ. 9:33-37; ലൂക്കൊ. 9:46-48) 
ആ സമയം ശിഷ്യന്മാര്‍ യേശുവിനെ സ 
] മീപിച്ചു. അവര്‍ ചോദിച്ചു, “സ്വര്‍ഗ്ഗരാ 

ജൃത്തില്‍ ആരാണ്‌ ഏറ്റവും ശ്രേഷ്ഠന്‍?” 
യേശു ഒരു കൊച്ചുകുട്ടിയെ തന്‍െറയടുത്തേ 
ക്കു വിളിച്ചു. കുട്ടിയെ അവന്‍ ശിഷ്യന്മാരുടെ 
മുമ്പില്‍ നിര്‍ത്തി. 3എന്നിട്ട്‌ യേശു പറഞ്ഞു, 
“ഞാന്‍ നിങ്ങളോടു സത്യമായി പറയട്ടെ. നി 
ങ്ങള്‍ മാനസാന്തരപ്പെട്ട കുഞ്ഞുങ്ങളെപ്പോലെ 
യാകണം, അല്ലെങ്കില്‍ നിങ്ങളൊരിക്കലും സ്വര്‍ 
ഗൃരാജ്യത്തില്‍ പ്രവേശിക്കില്ല. ഈ കുഞ്ഞിനെ 








വാക്യം 21 ചില ഗ്രീക്കു കൈയെഴുത്തു പതിപ്പുക 
ളില്‍ ഉപവാസത്താലും പ്രാര്‍ത്ഥനയാലും അല്ലാതെ 


ഇപ്രകാരമുള്ള ആത്മാവ്‌ വിട്ടുപോകുകയില്ലെന്ന്‌ 
കാണുന്നു. 





പ്പെട്ടവനും വികലാംഗനും ആയിരുന്നാല്‍ പോ 
ലും നിത്യജീവന്‍ കിട്ടുക എന്നത്‌ എപ്പോഴും 
മെച്ചപ്പെട്ടതു തന്നെ. രണ്ടു കൈകാലുകളുമു 
ണ്ടായിരിക്കെ നരകത്തിലെറിയപ്പെടുന്നതിലും 
ഭേദം അതുതന്നെയാണ്‌. പാപം ചെയ്യാന്‍ നി 
ങ്ങളുടെ കണ്ണു പ്രേരകമായാല്‍ അതെടുത്തു 
കളയുക. ഒരു കണ്ണുമായി നിത്യജീവന്‍ കിട്ടുന്ന 
തുതന്നെയാണ്‌ നല്ലത്‌. രണ്ടു കണ്ണുകളോടെയും 
നരകത്തിലെറിയപ്പെടുന്നതിലും നല്ലത്‌ അതാ 


I] 


ണ. 


നഷ്ടപ്പെട്ട ആടിന്‍െറ കഥ 
(ലൂക്കൊ. 15:3-7) 

16“സൂക്ഷിച്ചിരിക്കുക. കൊച്ചുകുട്ടികള്‍ അപ്ര 
ധാനരെന്നു കരുതരുത്‌. കുഞ്ഞുങ്ങള്‍ക്ക്‌ സ്വര്‍ഗ്ഗ 
ത്തില്‍ ദൂതന്മാരുണ്ട്‌. ആ ദൂതന്മാരാകട്ടെ എപ്പോ 
ഴും സ്വര്‍ഗ്ഗസ്ഥനായ എന്‍െറ പിതാവിന്‍െറ 
കൂടെയുമാണ്‌. 11% 

12“ഒരാളൂടെ നൂറ്‌ ആടുകളിലൊന്ന്‌ നഷ്ടമാ 
യി എന്നിരിക്കട്ടെ. അപ്പോള്‍ അയാള്‍ മറ്റു 
തൊണ്ണൂറ്റൊമ്പതിനെയും മലയില്‍ ഉപേക്ഷി 
ക്കും. എന്നിട്ട്‌ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷി 
ച്ചു പോകും. ശരിയല്ലേ? 13നഷ്ടപ്പെട്ട ആടിനെ 
കണ്ടെത്തിയാല്‍ ഈ ആടിനെച്ചൊല്ലി നഷ്ട 
പ്പെടാത്ത തൊണ്ണുൂറ്റൊന്പതാടുകളെ കാണുന്ന 
തിലൂമധികം അയാള്‍ സന്തോഷിക്കും. ഞാന്‍ 
നിങ്ങളോടു സത്യമായി പറയട്ടെ. 4അതേപോ 
ലെ, സ്വര്‍ഗ്ഗസ്ഥനായപിതാവും തന്‍െറ കുഞ്ഞു 
ങ്ങളില്‍ ഒന്നുപോലും നഷ്ടപ്പെടരുതെന്നാഗ്ര 
ഹിക്കുന്നു. 


ഒരാള്‍ തെറ്റു ചെയ്യുമ്പോള്‍ 
(ലൂക്കൊ. 17:3) 
15“നിങ്ങളുടെ സഹോദരനോ സഹോദരി 
യോ തെറ്റു ചെയ്താല്‍ ആ വ്യക്തിയുടെ അടു 
ത്തു പോയി അയാള്‍ ചെയ്തതെറ്റ്‌ എന്താണെ 
ന്നുപറയുക. അപ്പോള്‍ മറ്റാരുടേയും സാന്നിദ്ധ്യ 
മരുത്‌. അയാളതു ശ്രദ്ധിക്കുന്നുവെങ്കില്‍ നിങ്ങള്‍ 
അയാളെ നിങ്ങളുടെ സഹോദരനാകാ൯ന്‍ സ 





വാക്യം 11 ചില ഗ്രീക്കുപതിപ്പുകളില്‍ പതിനൊന്നാം 
വാക്യത്തില്‍ ഇത്രയും കൂടിയുണ്ട്‌. “നഷ്ടപ്പെട്ടവരെ 
രക്ഷിക്കാന്‍ മനുഷ്യപുത്രന്‍ വന്നിരിക്കുന്നു.” 





മത്തായി 18:16-19:9 


ഹായിക്കുകയാണ്‌. 1 എന്നാലയാള്‍ അത്‌ കേള്‍ 
ക്കാന്‍ വിസമ്മതിച്ചാല്‍ ഒന്നോ രണ്ടോ ആളുക 
ളെയുംകൂട്ടി അയാളെ വീണ്ടും കാണുക. അങ്ങ 
നെ സംഭവിച്ചതെല്ലാം സാക്ഷ്യപ്പെടുത്താമ 
ല്ലൊ. 17എന്നിട്ടും അയാള്‍ക്കു സമ്മതമല്ലെങ്കില്‍ 
വിവരം സഭയോടു പറയുക. സഭ പറയുന്നതും 
കേള്‍ക്കാന്‍ വിസമ്മതിച്ചാല്‍ അവനെ ദൈവ 
വിശ്വാസി അല്ലാത്തവനെന്നപോലെ കണക്കാ 
ക്കുക. ഒരു ചുങ്കപ്പിരിവുകാരനായി അയാളെ 
കരുതുക. 

18“ഞാ൯ നിങ്ങളോടു സത്യമായി പറയട്ടെ. 
നിങ്ങള്‍ ന്യായവിധി, ഇവിടെ ഭൂമിയില്‍ വെച്ച്‌ 
വിളംബരപ്പെടുത്തുമ്പോള്‍ അതുതന്നെ ദൈവ 
ത്തിന്‍റെറ ന്യായവിധിയും ആകും. നിങ്ങള്‍ 
ക്ഷമിക്കുമ്പോള്‍ അതു ദൈവം ക്ഷമിക്കുന്നതു 
തന്നെ. 

19“ഭൂമിയില്‍ നിങ്ങളില്‍ രണ്ടുപേര്‍ ഒരു കാര്യ 
ത്തില്‍ യോജിപ്പിലായാല്‍ അതിനായി പ്രാര്‍ 
ത്ഥിക്കുക. നിങ്ങളാവശ്യപ്പെടുത്‌ സ്വര്‍ഗ്ഗസ്ഥനാ 
യ എന്‍െറ പിതാവു അനുവദിച്ചുതരും. 22ഇതു 
സത്യമാണ്‌. കാരണം, എന്നില്‍ വിശ്വസിക്കുന്ന 
രണ്ടോമൂന്നോ പേര്‍ ഒരുമിച്ചു കൂടിയാല്‍ ഞാ 


കു്‌ 


നും അവരുടെ നടുവില്‍ ഉണ്ട്‌. 








ക്ഷമയെപ്പറ്റിയുള്ള കഥ 
മ്പത്രൊസ്‌ യേശുവിന്‍െറയടുത്തെത്തി ചോ 
ദിച്ചു, “കര്‍ത്താവേ, എന്‍െറ സഹോദരന്‍ തുടര്‍ 
ച്ചയായി എന്നോടു തെറ്റുചെയ്താല്‍ എത്ര ത 
വണയാണ്‌ ഞാനവനോടു ക്ഷമിക്കേണ്ടത്‌? 
ഏഴു തവണയെങ്കിലും ക്ഷമിക്കാന്‍ എനിക്കാ 
വുമോ?” 

മായേശു മറുപടി പറഞ്ഞു, “ഞാന്‍ നിന്നോടു 
പറയുന്നു, ഏഴില്‍ കൂടുതല്‍ തവണ നീ അവ 
നോടു ക്ഷമിക്കണം. ഏഴ്‌ എഴുപത്‌ പ്രാവശ്യം 
അവന്‍ തെറ്റു ചെയ്താലും നീ ക്ഷമിക്കണം. 

2*അതിനാല്‍ ഉദ്യോഗസ്ഥന്‍ തനിക്കു കട 
ബലെ തുക തിരിച്ചുവാങ്ങാന്‍ തീരുമാനിച്ച രാജാ 
വിനോടു സ്വര്‍ഗ്ഗരാജ്യത്തെ ഉപമിക്കാം. 24രാജാ 
വ്‌ കണക്കു തീര്‍ത്തു തുടങ്ങി. ഒരാള്‍ ആയിരക്ക 
ണക്കിനു വെള്ളിനാണയങ്ങള്‍ കടപ്പെട്ടിരുന്നു. 
രാജാവിന്‌ പണം തിരിച്ചു കൊടുക്കാനുള്ള 
വഴി അയാള്‍ക്കുണ്ടായിരുന്നില്ല. 

“അപ്പോള്‍ അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങ 
ളുമടക്കം അയാള്‍ക്കു സ്വന്തമായുള്ളതും അയാ 
ളെത്തന്നെയും വില്‍ക്കാന്‍ രാജാവ്‌ ഉത്തരവിട്ടു. 
ആ പണം കടം വീട്ടാന്‍ ഉപയോഗിക്കാമല്ലോ. 

26“പക്ഷേ ഉദ്യോഗസ്ഥന്‍ രജാവിനന്‍െറ കാല്‍ 
ക്കല്‍ വീണു യാചിച്ചു, “എന്നോടു കാരുണ്യം 
തോന്നേണമേ; ഞാന്‍ എന്‍െറ കടം മുഴുവനും 
വീട്ടാം.” 27 യജമാനനു അയാളോടു കരുണ തോ 
ന്നി. അതിനാല്‍ ആ ദാസന്‍െറ യജമാനന്‍ അ 
യാളുടെ കടം റദ്ദാക്കി. 

28“ പിന്നീട്‌ ആ ഉദ്യോഗസ്ഥന്‍ പുറത്തേക്കു 
പോകുമ്പോള്‍ അയാളോടു നൂറു വെള്ളിനാണ 
യങ്ങള്‍ കടംവാങ്ങിയ മറ്റൊരു ഉദ്യോഗസ്ഥനെ 
കണ്ടു. അയാള്‍ തന്‍െറ സഹപ്രവര്‍ത്തകന്‍െറ 
കഴുത്തിനു പിടിച്ചു ആക്രോശിച്ചു, “നിന്‍െറ 
കടം വീട്ടുക.” 29*രണ്ടാമത്തെ ഉദ്യോഗസ്ഥന്‍ 
സഹപ്രവര്‍ത്തകനന്‍െറ കാല്‍ക്കല്‍ വീണു യാചി 
ച്ചു, “എന്നോടു കരുണ കാട്ടു. ഞാനതെല്ലാം 
തിരികെ തരാം.” 

30“പക്ഷേ അയാള്‍ അതൊന്നും സമ്മതിച്ചില്ല. 
അയാള്‍ ന്യായാധിപനെ സമീപിച്ച്‌ തനിക്കു 
കടപ്പെട്ടവനെ തടവിലാക്കി. കടം വാങ്ങിയതു 














940 


തിരിച്ചടയ്ക്കും വരെ തടവിലിട്ടു. 31മറ്റെല്ലാ 
സഹളഉദ്യോഗസ്ഥന്മാരും ഇതുകണ്ട്‌ ദു:ഖിച്ചു. അ 
വര്‍ സംഭവിച്ചതെല്ലാം തങ്ങളുടെ യജമാനനോ 
ടു പോയി പറഞ്ഞു. 

32*അപ്പോള്‍ യജമാനന്‍ ദാസനെ വിളിച്ചു 
പറഞ്ഞു, ‘ദുഷ്ടനായ ദാസനേ, നീ എനിക്ക്‌ 
വളരെപണം കടപ്പെട്ടിട്ടുണ്ട. പക്ഷേ നീ യാചി 
ച്ചപ്പോള്‍ ഞാന്‍ നിന്നോടു കരുണകാട്ടി. നി 
നെറ കടം റദ്ദു ചെയ്തു. 33എന്നാല്‍ അതേ 
പോലെ നീ നിന്‍െറ സഹോദരനോടും കാരു 
ണ്യം കാട്ടണമായിരുന്നു. ഞാന്‍ നിന്നോടു കാട്ടി 
യ അതേ കരുണ നീ അവനോടും കാട്ടണമായി 
രുന്നു.”34അവനന്‍െറ യജമാനന്‍ വളരെകോപിച്ചു. 
അയാള്‍ ഭൃത്യനെ തന്‍െറ കടം മൂഴുവന്‍ വീട്ടും 
വരെ തടവിലിട്ടു ശിക്ഷിച്ചു. 

35“സ്വര്‍ഗ്ഗസ്ഥനായ എന്‍െറ പിതാവു ചെയ്യു 
മ്പോലെതന്നെയാണ്‌ രാജാവ്‌ ചെയ്തത്‌. നി 
ങ്ങള്‍ നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരോ 
ട ഹൃദയംഗമായി ക്ഷമിക്കുക. അല്ലെങ്കില്‍ സ്വര്‍ 

സ്ഥനായ എന്‍െറ പിതാവ്‌ നിങ്ങളോടും ക്ഷ 
മിക്കില്പ.” 


വിവാഹമോചനഞത്തെപ്പറ്റി 
(മര്‍ക്കൊ. 10:1-12) 
ഇതെല്ലാം പറഞ്ഞതിനു ശേഷം യേശു 

] ഗലീല വിട്ടുപോയി. യോര്‍ദ്ദാന്‍നദിയു 
ടെ മറുകരയിലുള്ള യെഹൂദ്യപ്രദേശത്തേക്കാ 
ണവന്‍ പോയത്‌. 2അനേകംപേര്‍ യേശുവിനെ 
പിന്തുടര്‍ന്നു. യേശു അവിടെയുണ്ടായിരുന്ന 
രോഗികളെ സുഖപ്പെടുത്തി. 

3ഏതാനും പരീശന്മാര്‍ യേശുവിനെ സമീപി 
ച്ചു. യേശു തെറ്റായെന്തെങ്കിലും പറയുന്നുണ്ടോ 
എന്നു കണ്ടുപിടിക്കാന്‍ അവര്‍ ശ്രമിച്ചു. അവര്‍ 
യേശുവിനോടു ചോദിച്ചു, “ഒരാള്‍ക്ക്‌ അയാളു 
ന്നയിക്കുന്ന ഏതെങ്കിലും കാരണത്തിന്റെ അ 
ടിസ്ഥാനത്തില്‍ തന്‍െറ ഭാര്യയെ ഉപേക്ഷിക്കാ 
നാകുമോ?” 

യേശു മറുപടി പറഞ്ഞു, “തീര്‍ച്ചയായും 
തിരുവെഴുത്തുകളിൽ നിങ്ങള്‍ ഇങ്ങനെ വായി 
ചിട്ടുണ്ടാവണം: “കാലാരംഭത്തില്‍ ദൈവം ആളു 
കളെ ആണും പെണ്ണുമാക്കി.* ദൈവം പറഞ്ഞു 
“അതുകൊണ്ട്‌ ഒരുവന്‍ ഭാര്യയോടു ചേരുമ്പോള്‍ 
അപ്പനമ്മമാരെ വെടിയും. അവര്‍ ഇരുവരും ഒ 
ന്നായിത്തീരും”* അതിനാലവര്‍ രണ്ടല്ല, ഒന്നാ 
ണ്‌. ദൈവമാണവരെ ഒന്നായിക്കൂട്ടിച്ചേര്‍ത്തത്‌. 
അതിനാല്‍ അവരെ വേര്‍പെടുത്തരുത്‌.” 

പരീശന്മാര്‍ ചോദിച്ചു, “പിന്നെന്താണ്‌ ഒരാ 
ള്‍ക്കു വിവാഹമോചനപത്രം ഭാര്യയ്ക്കു കൊടു 
ത്ത്‌ വിവാഹം വേര്‍പെടുത്താന്‍ മോശെയുടെ 
കല്പന അനുവദിക്കുന്നത്‌?” 

യേശു പറഞ്ഞു, “നിങ്ങള്‍ ദൈവവചനം 
സ്വീകരിക്കാത്തതു കൊണ്ടാണ്‌ മൊശെ നിങ്ങ 
ളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാന്‍ അനുവദിച്ചത്‌. 
പക്ഷേ ആരംഭത്തില്‍ അങ്ങനെയായിരുന്നില്ല. 
ഞാന്‍ നിങ്ങളോടു പറയുന്നു, ഭാര്യയെ ഉപേ 
ക്ഷിച്ച്‌ മറ്റൊരു വളെ വിവാഹം കഴിക്കുന്നവന്‍ 
വൃഭിചരിക്കുകയാണ്‌. വിവാഹമോചനം നേടാ 
നും വീണ്ടും വിവാഹം കഴിക്കുന്നതിനും ഒരു 
വനെ അനുവദിക്കുന്ന ഏകകാരണം, തന്‍െറ 
ഭാര്യയ്ക്ക്‌ മറ്റുള്ളവരുമായി ലൈംഗികബന്ധങ്ങ 


] 


ളുണ്ടെന്ന്‌ തെളിയുമ്പോഴാണ്‌.” 

















“കാലാരംഭത്തില്‍ ... പെണ്ണുമാക്കി” ഉദ്ധരണി ഉല്ല. 
20 


“അതുകൊണ്ട്‌ ...ഒന്നായിത്തീരും” ഉദ്ധരണി ഉല്പ. 2:24 


941 


10ശിഷ്യന്മാര്‍ യേശുവിനോടു പറഞ്ഞു, “അ 
തുമാത്രമാണ്‌ വിവാഹമോചനത്തിനു കാരണ 
മായുള്ളതെങ്കില്‍ വിവാഹം കഴിക്കാതെയിരി 
ക്കുകയാണു നല്ലത്‌.” 

വിയേശു പറഞ്ഞു, “വിവാഹത്തെ സംബന്ധി 
ക്കുന്ന ഈ സത്യം എല്ലാവര്‍ക്കും മനസ്സിലാക്കാ 
നുള്ള കഴിവില്ല. എന്നാല്‍ ദൈവം ചിലരെ 
അതിനനുഗ്രഹിച്ചിട്ടുണ്ട്‌. 2ചിലര്‍ വിവാഹം 
കഴിക്കാതിരിക്കാന്‍ പല കാരണങ്ങളുണ്ട്‌. ചി 
ലര്‍ ഷണ്ഡന്മാരായി പിറക്കുന്നു. ചിലര്‍ പിന്നീ 
ട്‌ ഷണ്ഡന്മാരാക്കപ്പെട്ടവരാണ്‌. ചിലരാകട്ടെ 
സ്വര്‍ഗ്ഗരാജ്യത്തിനുവേണ്ടി സ്വയം ഷണ്ഡത്വം 
വരിക്കുന്നു. പക്ഷേ വിവാഹം കഴിക്കുന്നവന്‍ 
വിവാഹത്തെ സംബന്ധിച്ച വചനം സ്വീകരി 
ക്കണം.” 


























യേശു കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു 
(മര്‍ക്കൊ. 10:13-16 ലൂക്കൊ. 18:15-17) 

Be ആളുകള്‍ തങ്ങളുടെ കുട്ടികളു 
മായെത്തി. യേശു അവരുടെമേല്‍ കൈവെച്ച്‌ 
അവര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കണമായിരുന്നു. ശി 
ഷ്യന്മാര്‍ ഇതു കണ്ടപ്പോള്‍ അവര്‍ ആളുകളെ 
അതില്‍നിന്നും തടഞ്ഞു. 14എന്നാല്‍ യേശു പറ 
ഞ്ഞൂ, “കൂട്ടികള്‍ എന്‍റ അടുക്കല്‍ വരട്ടെ. അവ 
രെ തടയരുത്‌. കാരണം ദൈവരാജ്യം ഈ കുട്ടിക 
ളെപ്പോലെയുള്ളവരുടേതാണ്‌.” 1യേശു അവ 
ന്‍െറെകൈ അവരുടെമേല്‍ വച്ചതിനുശേഷം അ 
വന്‍ ആ സ്ഥലം വിട്ടുപോയി. 








പിന്തുടരാന്‍ ധനികന്‍ വിസമ്മതിക്കുന്നു 
(മര്‍ക്കൊ. 10:17-31; ലൂക്കൊ. 18:18-30) 

16ഒരാള്‍ യേശുവിനെ സമീപിച്ച്‌ ചോദിച്ചു, 
“ഗുരോ, നിത്ൃജീവന്‍ ലഭിക്കാന്‍ ഞാനെന്തു 
നന്മയാണു ചെയ്യേണ്ടത്‌?” 

17യേശു മറുപടി പറഞ്ഞു, “നന്മയെപ്പറ്റി 
നീയെന്തിനാണെന്നോടു ചോദിക്കുന്നത്‌? 
ദൈവം മാത്രമാണ്‌ നല്ലവനായുള്ളത്‌. നിനക്കു 
നിത്യജീവന്‍ വേണമെങ്കില്‍ കല്വനകളനുസ 
രിക്കുക.” 

18അയാള്‍ ചോദിച്ചു, “ഏതു കല്പനകള്‍?” 

യേശു പറഞ്ഞു, “കൊല്ലരുത്‌, വൃഭിചരിക്കരു 
ത്‌, മോഷ്ടിക്കരുത്‌, മറ്റുള്ളവരെപ്ഛറ്റി കള്ളം പറ 
യരുത്‌,19അപ്പനമ്മമാരെ ആദരിക്കണം, * നിങ്ങ 
ളെ സ്വയം സ്നേഹിക്കുമ്പോലെ മറ്റുള്ളവരെ 
യും സ്നേഹിക്കുക.” 

20ആ യുവാവ്‌ ചോദിച്ചു, “ഞാനിതെല്ലാം 
അനുസരിച്ചു. എന്താണ്‌ ഇനിയും എനിക്കുള്ള 
കുറവ്‌?” 

2യേശു മറുപടിപറഞ്ഞു, “പരിപൂര്‍ണ്ണനാക 
ണമെന്നുണ്ടെങ്കില്‍ പോയി നിനക്കുള്ളതെല്ലാം 
വില്‍ക്കുക. ആ പണം പാവങ്ങള്‍ക്കു കൊടു 
ക്കുക. അങ്ങനെ ചെയ്താല്‍ സ്വര്‍ഗ്ഗത്തില്‍ നിന 
ക്കൊരു വലിയ നിധിയുണ്ടാകും. എന്നിട്ട്‌ ഇവി 
ടെവന്ന്‌ എന്നെ പിന്തുടരുക!” 

മാഇതുകേട്ട അയാള്‍ ദു:ഖിച്ചു. വളരെ ധനിക 
നായിരുന്ന അയാള്‍ യേശുവിനെ വിട്ടുപോയി. 

അപ്പോള്‍ യേശു അവന്‍െറ ശിഷ്യന്മാരോടു 
പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സത്യം പറയട്ടെ. 
ധനികന്‍ സ്വര്‍ഗ്ഗരാജ്യത്തു പ്രവേശിക്കുക വിഷ 
മമാണ്‌. 24അതെ, ഞാന്‍ നിങ്ങളോടു പറയുന്നു, 
ധനികന്‍ ദൈവരാജ്യത്തില്‍ പ്രവേശിക്കുന്നതി 
ലും എളുപ്പമായി ഒട്ടകത്തിനു സൂചിക്കുഴയി 
ലൂടെ കടക്കാം.” 














“കൊല്ലരുത്‌ ... ആദരിക്കണം” ഉദ്ധരണി പുറ. 20:12-16. 


മത്തായി 19:10-20:11 


25അതുകേട്ട്‌ ശിഷ്യന്മാര്‍ വളരെ അത്ഭുതപ്പെ 
ട്ടു. അവര്‍ ചോദിച്ചു, “അപ്പോള്‍ ആരാകും 
രക്ഷിക്കപ്പെടുക?” 

26യേശു ശിഷ്യന്മാരെ നോക്കിപ്പറഞ്ഞു, “മനു 
ഷ്യര്‍ക്ക്‌ അസാദ്ധ്യമായതാണത്‌. എന്നാല്‍ ദൈ 
വത്തിന്‌ എല്ലാം സാദ്ധ്യമാണ്‌.” 

മപത്രൊസ്‌ യേശുവിനോടു ചോദിച്ചു, “ഞ 
ങ്ങള്‍ എല്ലാമുപേക്ഷിച്ച്‌ നിന്നെ അനുഗമിച്ചു, 
ഞങ്ങള്‍ക്കെന്തു കിട്ടും?” 

28യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “ഞാന്‍ 
നിങ്ങളോടു സത്യമായിപറയുന്നു, പുതിയ 
ലോകം സൃഷ്ടിക്കപ്പെടുമ്പോള്‍ മനുഷ്യപുത്രന്‍ 
അവന്‍െറ മഹല്‍സിംഹാസനത്തിലിരിക്കും. 

“എന്നെ അനുഗമിച്ച നിങ്ങളും ഓരോ സിം 
ഹാസനങ്ങളിലിരിക്കും. പന്ത്രണ്ടു സിംഹാസ 
നങ്ങളിലിരുന്ന്‌ നിങ്ങള്‍ യിസ്രായേലിന്‍െറ പ 
ന്ത്ണ്ട്‌ വംശങ്ങളെയും വിധിക്കും. 22എന്നെ പി 
ന്തുടരാന്‍ വീട്‌, സഹോദരീസഹോദരന്മാര്‍, 
അപ്പനമ്മമാര്‍, കുട്ടികള്‍, വയലുകള്‍ എന്നിവ 
ഉപേക്ഷിച്ചവര്‍ക്ക്‌ അതിലും അധികം മടങ്ങു 
ലഭിക്കും. അയാള്‍ക്കു നിത്യജീവന്‍ കിട്ടും. 30ഇ 
പ്പോഴത്തെ ജീവിതത്തില്‍ ഉന്നതസ്ഥാനത്തുള്ള 
വര്‍ താഴ്ന്നസ്ഥാനത്താകും. താഴ്ന്നിരിക്കുന്നവ 
൯ ഇനിയും ഉയര്‍ത്തപ്പെടും. 














കൃഷിപ്പണിക്കാരുടെ കഥ 

20 ഭൂവുടമയോട്‌ സ്വര്‍ഗ്ഗരാജ്യത്തെ ഉപ 

മിക്കാം. അയാള്‍ അവിടെ മുന്തിരികൃഷി 
നടത്തി. ഒരു പ്രഭാതത്തില്‍ അയാള്‍ അവിടെ 
ചിലരെ ജോലിക്കായി അന്വേഷിച്ചുപോയി. 
ആ ദിവസത്തെ ജോലിക്കയാള്‍ ഒരു വെള്ളി 
നാണയം കൊടുക്കാന്‍ സമ്മതിച്ചു. അയാള്‍ 
വേലക്കാരെ തോട്ടത്തിലേക്കയച്ചു. 
3“ഏകദേശം ഒമ്പതുമണിക്ക്‌ അയാള്‍ ചന്തയി 
ലെത്തിയപ്പോള്‍ അവിടെ ചിലര്‍ വെറുതെ 
നില്‍ക്കുന്നതുകണ്ടു. അതിനാല്‍ അവന്‍ അവ 
രോടു പറഞ്ഞു, “നിങ്ങള്‍ പോയി എന്‍െറ 
തോട്ടത്തില്‍ പണി ചെയ്താല്‍ തക്ക കൂലി 
ഞാന്‍ തരാം.” “അതിനാല്‍ അവര്‍ പോയി 
ജോലി ചെയ്തു. പന്ത്രണ്ടു മണിയോടെയും 
മൂന്നു മണിയോടെയും അയാള്‍ വീണ്ടും പുറ 
ത്തേക്കുപോയി. അപ്പോഴൊക്കെ അയാള്‍ കുറേ 
പ്പേരെവീതം വേലയ്ക്കു നിയമിച്ചു. അഞ്ചു 
മണിയോടടുത്തപ്പോള്‍ അയാള്‍വീണ്ടും ചന്ത 
യിലേക്കു പോയി. വേറെചിലര്‍ അവിടെ നില്‍ 
ക്കുന്നതു കണ്ടപ്പോള്‍ അയാള്‍ അവരോടു ചോ 
ദിച്ചു. “എന്താണു നിങ്ങളിവിടെ ദിവസം മുഴു 
വനും വെറുതെ നില്‍ക്കുന്നത്‌?” 

“അവര്‍ അവനോടു മറുപടിയായി പറ 
ഞ്ഞു, “ആരും ഞങ്ങള്‍ക്കൊരു ജോലിയും തരു 
ന്നില്ല.” “അയാള്‍ അവരോടുപറഞ്ഞു, “എങ്കില്‍ 
നി ങ്ങള്‍ പോയി എന്‍െറ തോട്ടത്തില്‍ പണി 
ചെയ്യുക.” “വൈകുന്നേരം തോട്ടമുടമ തന്‍െറ 
കാര്യസ്ഥനെ വിളിച്ചുപറഞ്ഞു, “പണിക്കാരെ 
മുഴുവന്‍ വിളിച്ച്‌ കൂലി നല്‍കുക. അവസാനം 
ഞാന്‍ വിളിച്ചയാള്‍ മൂതല്‍ കൂലി കൊടുക്കൂ. 
ആദ്യത്തെയാളുകള്‍ക്ക്‌ അവസാനവും.” 

9“അഞ്ചുമണിക്ക്‌ പണിക്കു ചെന്നവര്‍ ആദ്യ 
മെത്തി. ഒരോരുത്തര്‍ക്കും ഓരോ വെള്ളിനാണ 
യം വീതം കിട്ടി. 10പിന്നീട്‌ ആദ്യം വന്നവരെ 
ത്തി. തങ്ങള്‍ക്കു മറ്റുള്ളവരെക്കാള്‍ കൂടുതല്‍ കി 
ട്ടുമെന്നവര്‍ കരുതി. പക്ഷേ അവര്‍ക്കും ഒരു 
നാണയം വീതമേ കിട്ടിയുള്ളു. 1നാണയം കിട്ടി 
യപ്പോള്‍ അവര്‍ തോട്ടമുടമയോടു പരാതി 























മത്തായി 20:12-21:7 


പ്പെട്ടു. 2അവര്‍ പറഞ്ഞു, ഇവര്‍ അവസാനം 
വന്നതുകാരണം ഒരു മണിക്കൂറേ ജോലി ചെ 
യ്തുള്ളൂ. പക്ഷേ അങ്ങ്‌ അവര്‍ക്കും ഞങ്ങള്‍ക്കു 
തന്ന അതേ കൂലിയാണു കൊടുത്തത്‌. പൊള്ളു 
ന്ന വെയിലിലും ഞങ്ങള്‍ കഠിനാദ്ധ്വാനം 
ചെയ്തു.” 

13“പക്ഷേ തോട്ടമുടമ വേലക്കാരിലൊരുവ 
നോടു പറഞ്ഞു, “സുഹൃത്തേ, ഞാ൯ നിങ്ങളോ 
ടുന്യായമായാണു പെരുമാറിയത്‌. ഒരു വെള്ളി 
നാണയത്തിനു പണിയാമെന്നല്ലേ നിങ്ങള്‍ 
സമ്മതിച്ചത്‌? 14അതിനാല്‍ നിന്‍െറ കൂലിയും 
വാങ്ങിപ്പോകുക. അവസാനം വന്നവനും നിന 
ക്കും ഒരേകൂലി നല്‍കാനാണു ഞാനാഗ്രഹിക്കു 
ന്നത്‌. 1“എന്‍റെറ സ്വന്തം പണം എന്തുചെയ്യണ 
മെന്നു ഞാന്‍ തീരുമാനിക്കും. ഞാനവരോടു 
നല്ലതുചെയ്തതില്‍ നിനക്കു അസൂയ തോന്നു 
ന്നുണ്ടോ?” 1അതിനാല്‍ അവസാനക്കാരന്‍ ആ 
ദൃസ്ഥാനം കിട്ടും. ആദ്യസ്ഥാനക്കാരന്‍ അവ 





942 


ളുടെ അധികാരം ആളുകളുടെമേല്‍ പ്രയോഗി 
ക്കാനിഷ്ടപ്പെടുന്നവരാണ്‌. അവരുടെ പ്രധാന 
നേതാക്കള്‍ തങ്ങളുടെ എല്ലാ അധികാരവും 
പ്രയോഗിക്കാനിഷ്ടപ്പെടുന്നു. എന്നാല്‍ നി 
ങ്ങളോട്‌ അങ്ങനെയായിരിക്കില്ല. നിങ്ങളിലൊ 
രാള്‍ ശ്രേഷ്ടനാകാന്‍൯ ആഗ്രഹിക്കുന്നുവെങ്കില്‍ 
അവന്‍ ശിഷ്ടമുള്ളവരുടെ ദാസനാകണം. 27നി 
ങ്ങളിലൊരുവന്‍ ഒന്നാമനാകണമെങ്കില്‍ അവന്‍ 
അടിമയെപ്പോലെ നിങ്ങളെ സേവിക്കണം. 24മ 
നുഷ്യപുത്രനെപ്പോലെ. മനുഷ്യപുത്രന്‍ വന്നതു 
സേവിക്കപ്പെടാനല്പ. മറ്റുള്ളവരെ സേവിക്കാനാ 
ണ്‌. അനേകരെ രക്ഷിക്കാന്‍ സ്വന്തം ജീവന്‍ 


39 


കൊടുക്കാനാണവന്‍ വന്നത്‌. 


രണ്ട്‌ അന്ധരെ സുഖല്ലെടുത്തുന്നു 

(മര്‍ക്കൊ. 10:46-52; ലൂക്കൊ. 18:35-43) 
29യേശുവും ശിഷ്യന്മാരും യെരീഹോവു വിട്ടു 
പോകവേ വളരെയധികംപേര്‍ അവനെ പിന്തു 





സാനസ്ഥാനവും.” 


യേശു സ്വന്തം മരണത്തെപ്പറ്റി പറയുന്നു 
(മര്‍ക്കൊ. 10:32-34; ലൂക്കൊ. 18:31-34) 

17യേശു യെരൂശലേമിലേക്കു പോകുകയായി 
രുന്നു. പന്ത്രണ്ട്‌ അപ്പൊസ്തലന്മാരും അവനോ 
ടൊപ്പമുണ്ടായിരുന്നു. നടന്നു പോകവേ യേശു 
ശിഷ്യന്മാരെ അടുത്തുവിളിച്ച്‌ അവരോടു സ്വ 
കാര്യമായി സംസാരിച്ചു. യേശു അവരോടു 
പറഞ്ഞു, 18“നമ്മള്‍ യെരൂശലേമിലേക്കു പോകു 
കയാണ്‌. മനുഷ്യപുത്രന്‍ മഹാപുരോഹിതരുടെ 
യും ശാസ്ത്രിമാരുടെയും കൈകളില്‍ ഏല്ലിക്ക 
പ്പെടും. മനുഷ്യപുത്രനെ കൊല്ലണമെന്നവര്‍ 
പറയും. അവര്‍ മനുഷ്യപുത്രനെ ജാതികള്‍ക്കു 
നല്‍കും. അവര്‍ അവനെ പരിഹസിക്കുകയും 
ചാട്ടകൊണ്ടടിക്കുകയും ക്രൂശിക്കുകയും ചെ 
യും. പക്ഷേ മരണത്തിന്‍െറ മൂന്നാം ദിവസം 
അവന്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കും.” 





ഒരു അമ്മ ആനുകൂല്യം അഭ്യര്‍ത്ഥിക്കുന്ന 
(മര്‍ക്കൊ. 10:35-45) 

20അപ്പ്പോള്‍ സെബെദിയുടെ ഭാര്യ തന്‍െറ 
മക്കളോടൊപ്പം യേശുവിനെ സമീപിച്ചു. ആ 
അമ്മ അവനുമുമ്പില്‍ മുട്ടുകുത്തി ചില ആനുകൂ 
ല്യങ്ങള്‍ ചോദിച്ചു. 

മിയേശു ചോദിച്ചു, “നിനക്കെന്താണുവേണ്ട 
ത്‌?” അവള്‍ പറഞ്ഞു,” എന്‍െറ ഒരുമകനെ 
നിന്‍െറ രാജ്യത്ത്‌ നിന്‍െറ വലതുവശത്തും മറ്റേ 
മകനെ ഇടതുവശത്തും ഇരുത്താമെന്ന്‌ വാക്കു 
തരിക.” 

22യേശു അവളുടെ പുത്രന്മാരോടു ചോദി 
ച്ചു, “എന്താണു ചോദിക്കുന്നതെന്നു നിങ്ങളറി 
യുന്നില്പ. എനിക്കുണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും 
നിങ്ങള്‍ സ്വീകരിക്കുമോ?” പുത്രന്മാര്‍ പറഞ്ഞു, 
“ഉവ്വ്‌ ഞങ്ങള്‍ ചെയ്യാം.” 

യേശു അവരോടു പറഞ്ഞു, “യഥാര്‍ത്ഥ 
ത്തില്‍ നിങ്ങളെന്‍െറെ കഷ്ടം അനുഭവിക്കും. 
പക്ഷേ എന്‍െറ ഇടത്തും വലത്തും ഇരിക്കുന്നവ 
രെ തിരഞ്ഞെടുക്കാന്‍ എനിക്കാവില്ല. അവരാ 
രെന്നൊക്കെ എന്‍െറ പിതാവ്‌ തീരുമാനിച്ചിട്ടു 
ണ്ട്‌. അവര്‍ക്കായി അവന്‍ ആ സ്ഥലങ്ങളും 
ഒരുക്കിയിട്ടുണ്ട്‌. ആ സ്ഥലം അവര്‍ക്കേകിട്ടൂ.” 

മ്മറ്റു പത്തു ശിഷ്യന്മാരും ഇതു കേട്ടു. അവര്‍ 
രണ്ടു സഹോദരന്മാരോടും രോഷാകുലരായി. 
മട്യേശു എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി. 
യേശു പറഞ്ഞു, “ജാതികളുടെ നേതാക്കള്‍ തങ്ങ 














ടര്‍ന്നു. 3൪%ണ്ട്‌ അന്ധര്‍ വഴിയോരത്തിരുപ്പുണ്ടാ 
യിരുന്നു. യേശു വരുന്നുണ്ടെന്നവര്‍ കേട്ടു.അ 
തിനാലവര്‍ നിലവിളിച്ചു, “കര്‍ത്താവേ ദാവീ 
ദിന്‍െറ പുത്രാ, ഞങ്ങള സഹായിക്കൂ.” 

31എല്ലാവരും അന്ധരെവിമര്‍ശിച്ചു. അവര്‍ അ 
ന്ധരെ തടഞ്ഞു. എന്നിട്ട ശാന്തരായിരിക്കാന്‍ 
പറഞ്ഞു. പക്ഷേ അന്ധര്‍ കൂടുതല്‍ ഉച്ചത്തില്‍ 
നിലവിളിച്ചു, “കര്‍ത്താവേ, ദാവീദിന്‍െറ 
പുത്രാ, ഞങ്ങളെ രക്ഷിച്ചാലും.” 

3ായേശു നിന്ന്‌ അന്ധരോടുചോദിച്ചു, “ഞാന്‍ 
നിങ്ങള്‍ക്കായി എന്താണു ചെയ്യേണ്ടത്‌?” 

33അന്ധര്‍പറഞ്ഞു, “പ്രഭോ ഞങ്ങള്‍ക്കു കാ 
ഴ്ച വേണം.” 

34യേശുവിനു അവരോടു അനുകമ്പ തോന്നി. 
അവന്‍ അവരുടെ കണ്ണുകളില്‍ ന 
അവര്‍ക്കു കാണാറായി. അവര്‍ യേശുവിനെ 
പിന്തുടര്‍ന്നു. 














യേശു യെരൂശലേമില്‍ ഒരു 
രാജാവിനെപ്പോലെ പ്രവേശിക്കുന്നു 
(മര്‍ക്കൊ. 11:1-11; ലൂക്കൊ. 19:28-38; 
യോഹ. 12:12-19) 

2 Ves ശിഷ്യന്മാരും യെരുശലേം നഗര 

ത്തോട്‌ അടുത്തു. ഒലിവു മലയിലെ ബേ 
ത്ത്ഫഗയില്‍ അവര്‍ ആദ്യം നിന്നു. അവിടെ 
യേശു തന്‍െറ രണ്ടു ശിഷ്യന്മാരെ നഗരത്തിലേ 
ക്കയച്ു. യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “നി 
ങ്ങള്‍ കാണുന്ന ആ നഗരത്തിലേക്കു പോകുക. 
അവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നതു 
കാണാം. മറ്റൊരു കഴുതക്കുട്ടിയേയും അവളുടെ 
അടുത്ത്‌ നിങ്ങള്‍ കാണും. അവയെ അഴിച്ച്‌ 
എന്‍െറ അടുത്തു കൊണ്ടുവരിക. 3ആരെങ്കിലും 
കഴുതകളെ എന്തിനഴിക്കുന്നു എന്നു ചോദി 
ച്ചാല്‍, “ഗുരുവിന്‌ ഈ കഴുതകളെ വേണം. 
താമസിയാതെ ഞാന്‍ അവയെ തിരിച്ചു തരും 
എന്നും പറയുക.” 

ദ്പവാചകന്‍െറ ഈ വചനങ്ങള്‍ നിറവേറ്റാ 
നായിരുന്നു അത്‌: 

സീയോന്‍ നഗരത്തോടു പറയുക, 

“ഇതാ നിന്‍െറ രാജാവു നിന്‍െറെയടുത്തു വ 
രുന്നു വിനീതനായ അവന്‍ ഒരു കൂലിക്കഴുത 
ക്കുട്ടിയുടെ പുറത്തും ജോലികള്‍ക്കുപയോഗി 
ക്കുന്ന മുഗത്തിന്‍െറ കുട്ടിയുടെ പുറത്തുമായിരി 
ക്കും വരിക.” മ്പഖര്യാവ്‌ 9:9 

യേശു നിയോഗിച്ചത്‌ ശിഷ്യന്മാര്‍ ചെയ്തു. 
അവന്‍ തള്ളക്കഴുതയെയും കഴുതക്കുട്ടിയെയും 














943 


യേശുവിനു കൊണ്ടുകൊടുത്തു. അവര്‍ കഴുത 
പ്പുറത്തു തങ്ങളുടെ മേലങ്കികള്‍ വിരിച്ചു. യേശു 
കഴുതപ്പുറത്തിരുന്നു. അവന്‍ യെരൂശലേമിലേ 
ക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു. അനേകം പേര്‍ 
അവന്‍െറ വഴിയില്‍ തങ്ങളുടെ മേലങ്കികള്‍ 
വിരിച്ചു. മറ്റു ചിലര്‍ മരച്ചില്ലകളൊടിച്ച്‌ വഴി 
യില്‍ വിരിച്ചു. 

9പിലര്‍ യേശുവിനു മുമ്പേ നടക്കുകയായി 
രുന്നു. ചിലര്‍ പിറകേയും. അവര്‍ വിളിച്ചു പ 


മത്തായി 21:8-29 


ത്ത്‌ ഒരു അത്തിമരം കണ്ടു. യേശു തനിക്കുതി 
ന്നാന്‍ അത്തിപ്പഴം കിട്ടുമോ എന്ന്‌ ആ മരത്തില്‍ 
അന്വേഷിച്ചു. എന്നാല്‍ ആ മരത്തില്‍ ഇലകള 
ല്ലാതെ ഒരു പഴം പോലുമുണ്ടായിരുന്നില്ല. അ 
തിനാല്‍ യേശു ആ മരത്തോട്‌ പറഞ്ഞു, “ഇനി 
നീ ഒരിക്കലും കായ്ക്കില്ല.” ഉടന്‍ തന്നെ ആ 
മരം ഉണങ്ങിനശിച്ചു. 

20ശിഷ്യന്മാര്‍ അതു കണ്ടു. അവര്‍ അത്ഭുത 
പ്പെട്ടു. അവര്‍ ചോദിച്ചു, “എങ്ങനെയാണ്‌ ഈ 





റഞ്ഞു, 
“ദാവീദിന്‍െറ പുത്രനെ വാഴ്ത്തുക, കര്‍ത്താ 
വിന്‍െറ നാമത്തില്‍ വരുന്നവനെ ദൈവം അനു 





അത്തിമരം ഇത്രവേഗം ഉണങ്ങിക്കരിഞ്ഞത്‌?” 
2യേശു മറുപടി പറഞ്ഞു, “ഞാന്‍ നിങ്ങളോ 
ടു സത്യമായി പറയട്ടെ. നിങ്ങള്‍ക്കു സംശയ 





ഗ്രഹിക്കട്ടെ സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തെ വാഴ്‌ 
ത്തുവിന്‍.” സങ്കീര്‍ത്തനങ്ങള്‍ 118:26 


10അനന്തരം യേശു യെരൂശലേമിലേക്കു പ്ര 
വേശിച്ചു. നഗരവാസികള്‍ ആശയക്കുഴപ്പത്തി 
ലായി. അവര്‍ ചോദിച്ചു, “ആരാണിയാള്‍?” 

1യേശൂവിനെ അനുഗമിക്കുന്നവര്‍ പറഞ്ഞു, 
“ഇവനാണ്‌ യേശു. ഗലീലയിലെ നസെറെ 
ത്തില്‍നിന്നുള്ള പ്രവാചകന്‍.” 


യേശു ദൈവാലയത്തില്‍ കയറുന്നു 
(മര്‍ക്കൊ. 11:15-19; ലൂക്കൊ. 19:45-48; 
യോഹ. 2:13-22) 
12യേശു ദൈവാലയത്തിലേക്കു കയറി. അവി 
ടെ ക്രയവിക്രയം നടത്തിയിരുന്നവരെ അവന്‍ 


ലേശമില്ലാത്ത വിശ്വാസമുണ്ടെങ്കില്‍ നിങ്ങള്‍ 
ക്ക്‌ ഈ മരത്തോട്‌ ഞാന്‍ ചെയ്തതുപോലെ 
തന്നെ ചെയ്യാം. ചിലപ്പോള്‍ നിങ്ങള്‍ക്ക്‌ അതില 
ധികവും ചെയ്യാനായേക്കാം. ഈ മലയോടു 
“പോയി കടലില്‍പതിക്കൂ” എന്നുപോലും 
ആജ്ഞാപിക്കാം. നിങ്ങള്‍ക്കു വിശ്വാസമുണ്ടെ 
ങ്കില്‍ അതു സംഭവിക്കും. 22നിങ്ങള്‍ വിശ്വസി 
ക്കുന്നുവെങ്കില്‍ നിങ്ങള്‍ പ്രാര്‍ത്ഥനയില്‍ ചോ 
ദിക്കുന്നതെന്തും ലഭിക്കും.” 





യെഹുൂദപ്രമാണിമാര്‍ യേശുവിന്‍െറ 
അധികാരത്തെ സംശയിക്കുന്നു 
(മര്‍ക്കൊ. 11:27-33; ലൂക്കൊ. 20:1-8) 
യേശൂ ദൈവാലയത്തിലേക്കു പോയി. അ 
വനവിടെ ഉപദേശിക്കുമ്പോള്‍ പുരോഹിതന്മാ 





പുറത്താക്കി. അവന്‍ ചൂതാട്ടക്കാരുടെ മേശകള്‍ 
മറിച്ചിട്ടു. പ്രാവുകളെ വിറ്റിരുന്നവരുടെ ബഞ്ചു 
കളും അവന്‍ മറിച്ചിട്ടു. 13യേശു അവിടെയുണ്ടാ 
യിരുന്നവരോടു പറഞ്ഞു, “തിരുവെഴുത്തികളി 
ല്‍ എഴുതിയിട്ടുണ്ട്‌, “എനെറെ ആലയം പ്രാര്‍ത്ഥ 
നാലയം എന്നറിയപ്പെടും. എന്നാല്‍ നിങ്ങള്‍ 
അവിടം കള്ളന്മാരുടെ ഒളിസങ്കേതമാക്കുന്നു.”” * 

14അന്ധരും തളര്‍വാത രോഗികളുമായ ചിലര്‍ 
ദൈവാലയത്തില്‍ യേശുവിനെ സമീപിച്ചു. 
യേശു അവരുടെ രോഗം ഭേദപ്പെടുത്തി. 1ടയേശു 
വിന്‍െറ പ്രവര്‍ത്തികള്‍ മഹാപുരോഹിതരും 
ശാസ്ത്രിമാരും കണ്ടു. യേശു മഹത്തായകാര്യ 
ങ്ങള്‍ചെയ്യുന്നതും കുട്ടികള്‍ അവനെ ദൈവാല 
യത്തില്‍ വാഴ്ത്തുന്നതും അവര്‍ കണ്ടു. കുട്ടികള്‍ 
പറയുന്നുണ്ടായിരുന്നു, “ദാവീദിന്‍റെ പുത്രനെ 
വാഴ്ത്തുവിന്‍!” ഇതെല്ലാം മഹാപുരോഹിതരെ 
യും ശാസ്ത്രിമാരെയും ദേഷ്യപ്പെടുത്തി. 1തഹാ 
പുരോഹിതരും ശാസ്ത്രിമാരും യേശുവിനോടു 
ചോദിച്ചു, “കുട്ടികള്‍ പറയുന്നതു നീ കേള്‍ക്കു 
ന്നില്ലേ?” 

യേശു മറുപടി പറഞ്ഞു, “ഉവ്വ്‌. തിരുവെഴു 
ത്തില്‍ പറയുന്നു, “കുട്ടികളെയും ശിശുക്കളെ 
യും നീ വാഴ്ത്തുവാന്‍ ൨ പ്ലം തിരുവെഴു 
ത്തില്‍ നിങ്ങളിതു വായിച്ചിട്ടില്ല?” 

17അനന്തരം അവന്‍ അവിടം വിട്ട നഗരത്തി 
നു പുറത്തുകടന്ന്‌ ബെഥാന്യയില്‍ ആ രാത്രി 
തങ്ങി. 





























യേശു വിശ്വാസത്തിന്‍െറ ശക്തി 
തെളിയിക്കുന്നു 
(മര്‍ക്കൊ. 11:12-14, 20-24) 
16പിറ്റേന്നു പുലര്‍ച്ചയ്ക്ക്‌ യേശു നഗരത്തി 
ലേക്കു മടങ്ങുകയായിരുന്നു. അവനു നന്നായി 
വിശക്കുന്നുണ്ടായിരുന്നു. 1അവന്‍ വഴിയോര 





“എന്‍െറ ആലയം ... 
യെശയ്യാ. 567. 


ഒളിസങ്കേതമാക്കുന്നു” ഉദ്ധരണി 


കുട്ടികളെ ... പഠിപ്പിച്ചു ഉദ്ധരണി സങ്കീ.8:2. 


രും യെഹൂദമൂപ്പന്മാരും യേശുവിന്‍െറ അടുത്തെ 
ത്തി. അവര്‍ അവനോടു ചോദിച്ചു, “പറയൂ, 
ഇങ്ങനെയൊക്കെ പ്രവര്‍ത്തിക്കാന്‍ നിനക്കെന്ത 
ധികാരമാണുള്ളത്‌? ആരാണു നിനക്ക്‌ ഈ അ 
ധികാരം തന്നത്‌?” 

24യേശു പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടൊരു 
ചോദ്യം ചോദിക്കട്ടെ. അതിനു നിങ്ങള്‍ ഉത്തരം 
തന്നാല്‍ എന്തധികാരത്തിനന്‍െറ അടിസ്ഥാന 
ത്തിലാണ്‌ ഞാന്‍ ഇതൊക്കെ ചെയ്യുന്നതെന്നു 
പറയാം. കഭ്പറയൂ: യോഹന്നാന്‍ ആളുകളെ 
സ്നാനപ്പെടുത്തിയപ്പോള്‍ സ്നാനം വന്നതു 
ദൈവത്തില്‍നിന്നോ മനുഷൃരില്‍നിന്നോ?” 
പുരോഹിതരും യെഹൂദനേതാക്കളും യേശുവി 
ന്‍െറ ചോദ്യം ചര്‍ച്ചചെയ്തു. അവര്‍ പരസ്പ 
രം പറഞ്ഞു, “നമ്മള്‍ ഉത്തരം പറഞ്ഞാല്‍, അതും 
“യോഹന്നാന്‍െറ സ്നാനം ദൈവത്തില്‍ നിന്നാ 
ണെന്നു” പറഞ്ഞാല്‍ യേശു പറയും, “പിന്നെ 
നിങ്ങളെന്തുകൊണ്ട്‌ യോഹന്നാനില്‍ വിശ്വസി 
ക്കുന്നില്ല? 2മറിച്ച്‌, “അതു മനുഷ്യനില്‍ നിന്നാ 
ണെന്നു നമ്മള്‍ പറഞ്ഞാല്‍ ജനങ്ങള്‍ നമ്മോടു 
കോപിക്കും. യോഹന്നാന്‍ ഒരു പ്രവാചകനായി 
രൂന്നെന്നവര്‍ കരുതുന്നതാണു നമുക്കു ഭയം.” 

27അതിനാലവര്‍ യേശുവിനു മറുപടി കൊ 
ടുത്തു, “ഞങ്ങള്‍ക്കറിയില്ല യോഹന്നാനെവിടെ 
നിന്ന്‌ അധികാരം കിട്ടിയെന്ന്‌.” 

അപ്പോള്‍ യേശു പറഞ്ഞു, “എങ്കില്‍ എനിക്കി 
തൊക്കെ ചെയ്യാന്‍ എവിടെ നിന്ന്‌ അധികാരം 
കിട്ടിയെന്ന്‌ ഞാനും പറയില്ല. 


രണ്ട്‌ പുത്രന്മാരുടെ കഥ 

28“നിങ്ങളിതിനെച്പറ്റി എന്തു വിചാരിക്കുന്നു 
വെന്ന്‌ എന്നോടുപറയുക. ഒരാള്‍ക്കു രണ്ടു പു 
ത്രന്മാരുണ്ടായിരുന്നു. അയാള്‍ ആദ്യം മൂത്ത മക 
നെസമീപിച്ചുപറഞ്ഞു, “മകനെനീയിന്നുപോ 
യി മുന്തിരിത്തോട്ടത്തില്‍ ജോലി ചെയ്യുക.” 

29“തകന്‍പറഞ്ഞു, “ഞാന്‍ പോകില്ല” പക്ഷേ 
പിന്നീടയാള്‍ മനം മാറ്റി. അയാള്‍ പോയി. 


മത്തായി 21:30-22:13 


30“അപ്പന്‍ പിന്നീട്‌ രണ്ടാമത്തെമകനെ സമീ 
പിച്ച്‌ പറഞ്ഞു, മകനേ, “നീയിന്ന്‌ ന 
ത്തോട്ടത്തില്‍ പണിയുക.” മകന്‍ പറഞ്ഞു, 
രി, ഞാന്‍ പോയി പണിയെടുക്കാം.” റ 
അയാള്‍ പോയില്ല. 

31“ഈ രണ്ടൂ പുത്രന്മാരിലാരാണ്‌ അപ്പനന്‍െറ 
ഇച്ഛയ്ക്കൊത്തു പ്രവര്‍ത്തിച്ചത്‌?” യെഹൂദ 
നേതാക്കള്‍ പറഞ്ഞു, “ആദ്യത്തെ മകന്‍.” 

യേശു അവരോടു പറഞ്ഞു, “ഞാന്‍ നിങ്ങ 
ളോടു സത്യമായി പറയട്ടെ. നികൂതി പിരി 
വുകാരും വേശ്യകളും ചീത്തയാളുകളെന്നു 
നിങ്ങള്‍ കരുതുന്നു. പക്ഷേ നിങ്ങളേക്കാള്‍ 
മുമ്പേ അവര്‍ ദൈവരാജ്യത്തില്‍ പ്രവേശിക്കും. 
ദായോഹന്നാ൯ വന്നതു നിങ്ങള്‍ക്കു ശരിയായ 
വഴി കാണിച്ചുകൊണ്ടാണ്‌. എന്നാല്‍ നിങ്ങള്‍ 
യോഹന്നാനില്‍ വിശ്വസിച്ചില്ല. എന്നാല്‍ 
നികൂതിപിരിവുകാരും വേശ്യകളും അവനില്‍ 
വിശ്വസിക്കുന്നതു നിങ്ങള്‍ കണ്ടു. എന്നാല്‍ 
ഇനിയും അവനില്‍ വിശ്വാസമര്‍പ്പിക്കാനായി 
നിങ്ങള്‍ മനം മാറ്റിയില്ല. 








ദൈവം തന്‍െറ പുത്രനെ അയയ്ക്കുന്നു 
(മര്‍ക്കൊ. 12:1-12; ലൂക്കൊ. 20:9-19) 

33“ഈ കഥ ശ്രദ്ധിക്കുക: “ഒരിടത്ത്‌ ഒരാള്‍ക്കു 
കുറെ വയലുണ്ടായിരുന്നു. അയാളതില്‍ മുന്തി 
രിനട്ടു. അയാള്‍ വയലിനു ചുറ്റും മതിലുകെട്ടി. 
അതിനുള്ളില്‍ ഒരു മുന്തിരിച്ചക്കും സ്ഥാപിച്ചു. 
എന്നിട്ട അയാള്‍ ഒരു കാവല്‍മാടവും പണിതു. 
അയാള്‍ ആ തോട്ടം ചില കര്‍ഷകര്‍ക്കു പാട്ട 
ത്തിനുകൊടുത്തു. എന്നിട്ടയാള്‍ ഒരു യാത്ര പുറ 
പ്പെട്ടു.34വിളവെടുപ്പിനന്‍െറെ സമയമായി. അതി 
നാലയാള്‍ തന്‍െറ ദാസന്മാരെ തന്‍െറ വീതം 
ചോദിക്കാന്‍ കര്‍ഷകരുടെയടുത്തേക്കയച്ചു. 

35*എന്നാല്‍ കൃഷിക്കാര്‍ ഒരു ദാസനെ മര്‍ദ്ദിച്ചു. 
മറ്റൊരുവനെ കൊന്നു. മൂന്നാമത്തവനെയും ക 
ല്ലെറിഞ്ഞു കൊന്നു. 3അതിനാലയാള്‍ മറ്റു ചി 
ലരെക്കൂടി അയച്ചു. ആദ്യത്തേതിനെക്കാള്‍ കൂടു 
തല്‍ ആളുകളെ. എന്നാല്‍ ആദ്യം വന്നവരോടു 
ചെയ്തതുതന്നെ കൃഷിക്കാര്‍ അവരോടും ചെ 
യ്തു. 37അതിനാല്‍ തന്‍െറ മകനെത്തന്നെ അയ 
യ്ക്കാനയാള്‍ തീരുമാനിച്ചു. അയാള്‍ കരുതി, 
'കൃഷിക്കാര്‍ക്കു എന്‍െറ മകനോടു ബഹുമാനം 
ഉണ്ടാകും.” 

പക്ഷേ ഉടമയുടെ പുത്രനെ കണ്ടപ്പോള്‍ 
കര്‍ഷകര്‍ പരസ്പരം പറഞ്ഞു, “ഇതാ ഉടമയു 
ടെ മകന്‍. ഈ തോട്ടത്തിന്‍റെ അനന്തരാവ 
കാശിയാകുമവന്‍. വരൂ നമുക്കവനെ കൊല്ലാം. 
നമ്മളവനെക്കൊന്നാല്‍ ഈ തോട്ടം നമ്മുടേതാ 
കും.” 39അതിനാല്‍ അവര്‍ അവനെ തോട്ടത്തിനു 
പുറത്തു കൊണ്ടുപോയി കൊന്നു. 

40“അതിനാല്‍ തോട്ടമുടമ വന്ന്‌ ആ കര്‍ഷക 
രെ എന്തു ചെയും?” 

4യെഹൂദപുരോഹിതരും പ്രമാണിമാരും പറ 
ഞ്ഞു, “തീര്‍ച്ചയായും അയാള്‍ ആ ദുഷ്ടന്മാരെ 
കൊല്ലും. എന്നിട്ട്‌ ആ തോടും മറ്റു കൃഷിക്കാരെ 
ഏല്പിക്കും. വിളവെടുപ്പുസമയം തന്‍െറ പങ്കു 
നല്‍കുന്ന കൃഷിക്കാരെ തോടും ഏല്ിക്കും.” 

യേശു അവരോടു പറഞ്ഞു, “തിരുവെഴു 
ത്തുകളില്‍ എഴുതിയിട്ടുള്ളത്‌ നിങ്ങള്‍ തീര്‍ച്ച 
യായും വായിച്ചുകാണും. 

“പണിക്കാര്‍ ഉപേക്ഷിക്കുന്ന കല്ല്‌ മൂലക്കല്ലാ 
കും. ഇത്‌ ദൈവം ചെയ്തത്‌ നമുക്ക്‌ അത്ഭൂതമാ 
കുന്നു. നമ്മുടെ കണ്ണുകളില്‍ അത്‌ അത്ഭുത 
മാകുന്നു.” സങ്കീര്‍ത്തനങ്ങള്‍ 118:22-23 








944 


43“അതിനാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു 
സ്വര്‍ഗ്ഗരാജ്യം നിങ്ങളില്‍നിന്നും എടുക്കപ്പെടും. 
ദൈവരാജ്യത്തില്‍ അവന്‍ ആഗ്രഹിക്കുന്നത്‌ നട 
പ്പാക്കുന്ന രാഷ്ട്രത്തിനു സ്വര്‍ഗ്ഗരാജ്യം നല്‍ക 
പ്പെടും. 4ഈ കല്ലില്‍ വീഴുന്നവന്‍ പൊട്ടിത്ത 
കരും. ഈ കല്ല്‌ ഒരാളുടെമേല്‍ വീണാലും അത്‌ 
അയാളെ തവിടുപൊടിയാക്കും.” 

ദ്യേശൂപറഞ്ഞ ഈ കഥകള്‍ മഹാപുരോ 
ഹിതരും പരീശന്മാരും കേട്ടു. യേശു തങ്ങളെപ്പ 
റ്റിയാണു പറയുന്നതെന്ന്‌ അവര്‍ അറിഞ്ഞു. 
46യേശൂവിനെ പിടിക്കാന്‍ അവര്‍ ഒരു കാരണം 
തേടി. എന്നാല്‍ ജനങ്ങള്‍ യേശു ഒരു പ്രവാച 
കനാണെന്നു വിശ്വസിച്ചിരുന്നതിനാല്‍ അവര്‍ 
ജനങ്ങളെ ഭയന്നു. 


വിരുന്നിനു ക്ഷണിക്കപ്പെട്ടവരുടെ കഥ 
(ലൂക്കൊ. 14:15-24) 

7 ജനങ്ങളോടു മറ്റുചില കാര്യങ്ങള്‍ പറ 

യാന്‍ യേശു കഥകളുപയോഗിച്ചു, അ 
വന്‍ പറഞ്ഞു, 2*തനന്‍െറ പുത്രന്റെ വിവാഹവി 
രുന്നൊരുക്കിയ രാജാവിനെപ്പോലെയാണ്‌ സ്വ 
ര്‍ഗ്ശരാജ്യം.3അദ്ദേഹം ചിലരെ സദ്യയ്ക്കു ക്ഷണി 
ച്ചു. സദ്യ തയ്യാറായപ്പോള്‍ അതിഥികളെ വിളി 
ക്കാന്‍ രാജാവ്‌ ടൃത്ൃരെ അയച്ചു. എന്നാല്‍ രാജാ 
വിന്‍െറ സദ്യയ്ക്കു വരാനാവില്ലെന്ന്‌ അവര്‍ 
നിരന്സിച്ചു. 

“അനന്തരം രാജാവ്‌ കുറെ ദാസന്മാരെ ക്കൂടി 
അയച്ചു. അദ്ദേഹം അവരോടു പറഞ്ഞു, “ഞാന 
വരെ ക്ഷണിച്ചിട്ടുണ്ട. അതുകൊണ്ട്‌ നിങ്ങള്‍ 
ചെന്നു പറയുക, സദ്യ തയ്യാറായെന്ന്‌. ഞാനെ 
ന്‍െറ നല്ല കാളകളെയും പശുക്കുട്ടികളെയും 
തിന്നാനായി കൊന്നിട്ടുണ്ട്‌. എല്ലാം തയ്യാറാ 
യിരിക്കുന്നു. വിവാഹസദ്യയ്ക്കു വരിക.” 

ദാസന്മാര്‍ പോയി ജനങ്ങളെവിളിച്ചു. പ 
ക്ഷേ അവര്‍ അതു ശ്രദ്ധിക്കുക കൂടിയുണ്ടായില്ല. 
അവര്‍ മറ്റു പ്രവര്‍ത്തികളില്‍ മുഴുകി. ഒരാള്‍ 
പാടത്തു പണിയാന്‍ പോയി. വേറൊരുവ൯ 
തന്‍െറ വ്യാപാരത്തിനു പോയി. മറ്റൂ ചിലരാ 
കട്ടെ ദാസന്മാരെ പിടിച്ച്‌ തല്ലിക്കൊന്നു. 7രാജാ 
വ്‌ വളരെ കോപിച്ചു. തന്‍െറ ദാസന്മാരെ 
കൊന്നവരെ വധിക്കാന്‍ രാജാവ്‌ തനറെ സൈ 
നയത്തെ അയച്ചു. അവരുടെ നഗരം സൈന്യം 
തീ വെച്ചു. 

“അതിനുശേഷം രാജാവ്‌ തന്‍െറ ഭൂത്യരോടു 
പറഞ്ഞു, “വിവാഹസദ്യ തയ്യാറായിരിക്കുന്നു. 
ഞാനവരെ ക്ഷണിച്ചു. പക്ഷേ എന്‍െറ സദ്യ 
യ്ക്കുവരാനുള്ള യോഗ്യത അവര്‍ക്കില്ല. “അതി 
നാല്‍ തെരുവിന്‍റെ മൂലകളിലേക്കു പോയി 
കാണുന്ന എല്ലാവരെയും ക്ഷണിക്കുക. അവ 
രോടെല്ലാം സദ്യയ്ക്കുവരാ൯ന്‍ പറയുക.” 1ദാസ 
ന്മാര്‍ തെരുവുകളിലേക്കു പോയി. അവര്‍ കണ്ട 
എല്ലാവരെയും വിളിച്ചുകൂട്ടി. നല്ലവരെയും ചീ 
ത്തയാളുകളെയും അവര്‍ സദ്യയ്ക്കു കൊണ്ടു 
വന്നു. അവിടമാകെ ജനം നിറഞ്ഞു. 

11“അപ്പോള്‍ രാജാവ്‌ എല്ലാവരെയും കാണാ 
നെത്തി. വിവാഹവേളയ്ക്കു യോജിക്കാത്തവി 
ധം വസ്ത്രം ധരിച്ച ഒരാളെ രാജാവ്‌ കണ്ടു. 
12രാജാവു പറഞ്ഞു, “സുഹൃത്തേ, ഇവിടെവ 
രാ൯ നിനക്കെങ്ങനെ അനുവാദം കിട്ടി? ശരിക്കു 
ള്ള വസ്ത്രം പോലും ധരിക്കാതെ.” എന്നാല്‍ 
അയാളൊന്നും പറഞ്ഞില്ല. 13അതിനാല്‍ രാജാ 
വു ഭൂത്യന്മാരോടു പറഞ്ഞു, “ഇവന്‍െറ കൈയും 
കാലും കെട്ടുക. എന്നിട്ട്‌ ഇരുട്ടിലേക്കെറിയുക. 











945 


അവിടെ ആളുകള്‍ കരയുകയും വേദനകൊണ്ട്‌ 
പല്ലു ഞെരിക്കുകയും ചെയ്യും.” 

14“അതെ, ക്ഷണിക്കപ്പെട്ടവര്‍ അധികം. പ 
ക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്നത്‌ ചിലര്‍ മാത്രം.” 


ചില യെഹൂദനേതാക്കള്‍ യേശുവിനെ 
കുരുക്കാന്‍ നോക്കുന്നു 
(മര്‍ക്കൊ. 12:13-17; ലൂക്കൊ. 20:20-26) 

15അപ്പ്പോള്‍ യേശു ഉപദേശിച്ചിരുന്നിടത്തു നി 
ന്നും പരീശന്മാര്‍ പോയി. യേശു തെറ്റായതെ 
ന്തെങ്കിലും പറഞ്ഞാല്‍ അവനെ പിടിക്കാന്‍ 
അവര്‍ തക്കം പാര്‍ത്തു. 16പരീശന്മാര്‍ യേശുവി 
നെകുരുക്കാ൯ ചിലരെ അയച്ചു. തങ്ങളുടെ ചി 
ല അനുയായികളെയും ഹെരോദ്യര്‍ എന്നറിയ 
പ്പെടുന്ന ചിലരെയുമാണ്‌ അവര്‍ അയച്ചത്‌. 
അവര്‍ പറഞ്ഞു, “ഗുരോ, അങ്ങ്‌ വിശ്വസ്തനാ 
യ ഒരാളാണെന്നു ഞങ്ങള്‍ക്കറിയാം. ദൈവത്തി 
ന്‍െറ വഴിയുടെ സത്യം നീ പഠിപ്പിക്കുന്നുവെ 
ന്നും ഞങ്ങള്‍ക്കറിയാം. ആളുകള്‍ നിന്നെപ്പറ്റി 
എന്തുകരുതുന്നു എന്നു നീ ഭയക്കുന്നുമില്പ. എ 
ല്ലാവരും നിനക്കൊരു പോലെയാണ്‌. 17അതി 
നാല്‍ നിന്‍െറ അഭിപ്രായം പറഞ്ഞാലും. കൈ 
സര്‍ക്കു കരം കൊടുക്കുന്നതു ശരിയോ തെറ്റോ?” 

18എന്നാല്‍ അവര്‍ തന്നെ കൂരുക്കാ൯ ശ്രമി 
ക്കുകയാണെന്ന്‌ യേശുവിനറിയാമായിരുന്നു. 
അതിനാല്‍ അവന്‍ പറഞ്ഞു, “കപടഭക്തിക്ക 
രേ, എന്തിനാണു നിങ്ങളെന്നെ സംസാരത്തില്‍ 
കുടുക്കാന്‍ ശ്രമിക്കുന്നത്‌? 13കരം കൊടുക്കുന്ന 
ഒരു നാണയം തരൂ.” അവര്‍ യേശുവിനെ ഒരു 
വെള്ളിനാണയം കാണിച്ചു. 20എന്നിട്ട്‌ യേശു 
ചോദിച്ചു, “ആരുടെ ചിത്രമാണിതില്‍ മുദ്രണം 
ചെയ്തിരിക്കുന്നത്‌? ആരുടെ പേരുമാണ്‌ ഇതില്‍ 
മുദ്രിതമായിരിക്കുന്നത്‌?” 

21അവര്‍ മറുപടി പറഞ്ഞു, 
ചിത്രവും പേരുമാണ്‌.” 

അപ്പോള്‍ യേശു അവരോടു പറഞ്ഞു, “കൈ 
സര്‍ക്കുള്ളതു കൈസര്‍ക്കു കൊടുത്തേക്കൂ. ദൈ 
വത്തിനുള്ളതു ദൈവത്തിനും.” 2യേശുവിനന്‍െറ 
വാക്കുകള്‍ കേട്ടവര്‍ അത്ഭുതപ്പെട്ടു. അവര്‍ യേ 
ശൂവിനെ വിട്ടുപോയി. 














“കൈസരുടെ 





ചില സദൂക്യര്‍ യേശുവിനെ കുടു 
ക്കാന്‍ നോക്കുന്നു 
(മര്‍ക്കൊ. 12:18-27; ലൂക്കൊ. 20:27-40) 

23അതേ ദിവസം തന്നെ ഏതാനും സദൂക്യര്‍ 
യേശുവിനെ സമീപിച്ചു. സദൂക്യര്‍ മരണത്തി 
ല്‍നിന്നുള്ള ഉയിര്‍ത്തെഴുന്നേല്ലില്‍ വിശ്വസി 
ച്ചിരുന്നില്ല. അവര്‍ യേശുവിനോടൊരു ചോദ്യം 
ചോദിച്ചു. 4അവര്‍ പറഞ്ഞു, “ഗുരോ, മോശെ 
പറഞ്ഞു: വിവാഹിതനായ ഒരാള്‍ കുട്ടികളി 
ല്ലാതെ മരിച്ചാല്‍ അയാളുടെ സഹോദരന്‍ അ 
യാളുടെഭാര്യയെ വിവാഹം കഴിക്കണം. എന്നിട്ട 
മരിച്ച സഹോദരനുവേണ്ടി അവര്‍ കുട്ടികളെ 
ഉല്ലാദിപ്പിക്കണം എന്ന്‌. മ്ഞങ്ങളുടെ ഇടയില്‍ 
ഏഴു സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമന്‍ 
വിവാഹം കഴിച്ചു. പക്ഷേ കുട്ടികളില്ലാതെ മരി 
ച്ചു.അതിനാല്‍ അയാളുടെ സഹോദരന്‍ ആ 
സ്ത്രീയെ വിവാഹംകഴിച്ചു. 2എന്നാല്‍ രണ്ടാ 
മനും കുട്ടികളുണ്ടാവാതെ മരിച്ചു. ഇതു തന്നെ 
മൂന്നാമനും ബാക്കി എല്ലാ സഹോദരന്മാര്‍ക്കും 
സംഭവിച്ചു. 27ഒടുവില്‍ ആ സ്ത്രീയും മരിച്ചു. 
2&പക്ഷേ എല്ലാ സഹോദരന്മാരും അവളെ വി 
വാഹംചെയ്തിരുന്നു. അതിനാല്‍ അവള്‍ ഉയിര്‍ 








മത്തായി 22:14-46 


ത്തെഴുന്നേറ്റു വന്നാല്‍ അവള്‍ ആരുടെ ഭാര്യയാ 
യിത്തീരും?” 

23യേശു ഉത്തരംപറഞ്ഞു, “നിങ്ങള്‍ക്കു മനസ്സി 
ലാവില്ല. തിരുവെഴുത്തുകളിൽ എന്താണു പറ 
യൂന്നതെന്നു നിങ്ങള്‍ക്കറിയില്ല. ദൈവത്തി 
നെറ ശക്തിയെപ്പറ്റിയും നിങ്ങള്‍ക്കറിയില്പ. 30൭ 
യിര്‍ത്തെഴുന്നേല്‍ക്കുമ്പോള്‍ വിവാഹം നിലനി 
ല്‍ക്കുന്നില്പ. എല്ലാവരും സ്വര്‍ഗ്ഗത്തിലെ ദൂതന്മാ 
രെപ്പോലെയാണ്‌. 31ഉയിര്‍ത്തെഴുന്നേല്ലിനെക്കു 
റിച്ചു ദൈവം നിങ്ങളോടു പറഞ്ഞിട്ടുള്ളത്‌ നി 
ങ്ങള്‍വായിച്ചിട്ടില്ലേ?32ദൈവം പറഞ്ഞു, “ഞാന്‍ 
അബ്രാഹാമിന്‍െറയും യിസ്ഹാക്കിന്‍െറയും 
യാക്കോബിന്‍റെയും ദൈവമാണ്‌.'* താനവരു 
ടെ ദൈവമാണെന്ന്‌ ദൈവം പറഞ്ഞിട്ടുണ്ടെ 
ങ്കില്‍ അവര്‍ യഥാര്‍ത്ഥത്തില്‍മരിച്ചിട്ടില്ല. അവ 
൯ ജീവിച്ചിരിക്കുന്നവരുടെ മാത്രം ദൈവമാണ്‌.” 

33എല്പാവരും യേശുവിന്‍റെ ഉപദേശം കേട്ട്‌ 
അത്ഭുതപ്പെട്ടു. 








ഏറ്റവും പ്രധാന കല്പന 
(മര്‍ക്കൊ. 12:28-34; ലൂക്കൊ. 10:25-28) 

യേശു സദൂക്യരെ ഉത്തരംമുട്ടിച്ച വാര്‍ത്ത 
പരീശന്മാര്‍ കേട്ടു. അവര്‍ യോഗം ചേര്‍ന്നു. 
ഒരു പരീശ൯ മോശെയുടെ ന്യായപ്രമാണ 
ത്തില്‍ വിദഗ്ദനായിരുന്നു. ആ പരീശന്‍ യേ 
ശുവിനെ പരീക്ഷിക്കാന്‍ ഒരു ചോദ്യം ചോദി 
ചും 3ഗുരോ, ന്യായപ്രമാണത്തിലെ ഏറ്റവും 
പ്രധാനപ്പെട്ട കല്പന ഏത്‌?” 

3യേശു മറുപടി പറഞ്ഞു, “നിങ്ങള്‍ കര്‍ത്താ 
വായ നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കണം. 
നിങ്ങളുടെ പൂര്‍ണ്ണ ഹൃദയത്തോടും പൂര്‍ണ്ണ ആ 
ത്മാവോടെയും പൂര്‍ണ്ണമനസ്സോടെയും സ്നേ 
ഹിക്കണം.'* 38ഇതാണ്‌ പ്രഥമവും പരമപ്രധാന 
വുമായ കല്പന. 3രണ്ടാമത്തെ കല്പന അതുപോ 
ലെതന്നെ: “നിന്നെപ്പോലെ നിന്‍റെ അയല്‍ 
ക്കാരനെയും സ്നേഹിക്കുക.” 40ന്യായപ്രമാണം 
പൂര്‍ണ്ണമായും പ്രവാചകരുടെ ലിഖിതങ്ങളില്‍ 
നിന്നും ഈ രണ്ടു കല്പനകളില്‍ നിന്നുമുടലെ 


Se 


ടുത്തതാണ. 











യേശു പരീശന്മാരോടു ചോദ്യങ്ങള്‍ 
ചോദിക്കുന്നു 
(മര്‍ക്കൊ. 12:35-37; ലൂക്കൊ. 20:41-44) 

4അതുകൊണ്ട്‌ പരീശന്മാര്‍ ഒന്നിച്ചു കൂടിയ 
പ്പോള്‍ യേശു അവരോട്‌ ഒരു ചോദ്യം ചോദി 
ച്ചു. 42*ക്രിസ്തുവിനെപ്പറ്റി നിങ്ങളെന്തു കരുതു 
ന്നു? ആരുടെ മകനാണവനന്‍? പരീശന്മാര്‍ പറ 
ഞ്ഞു, “ക്രിസ്തു ദാവീദിന്‍റെ പുത്രന്‍.” 

43അപ്പ്പോള്‍ യേശുപറഞ്ഞു, “പിന്നെ എങ്ങ 
നെയാണു ദാവീദ്‌ അവനെ “കര്‍ത്താവ്‌” എന്നു 
വിളിച്ചത്‌? ദാവീദ്‌ പരിശുദ്ധാത്മാവിന്‍െറ ശ 
ക്തിയില്‍ സംസാരിക്കുകയായിരുന്നു.' 

44കര്‍ത്താവ്‌ എന്‍െറ കര്‍ത്താവിനോടു പറ 
ഞ്ഞു,'ഞാന്‍ നിന്‍െറ ശത്രുക്കളെ നിന്‍െറ കാല്‍ 
ക്കീഴിലാക്കും വരെ എന്‍െറ വലതു വശത്തിരി 
ക്കുക.” സങ്കീര്‍ത്തനങ്ങള്‍ 110:1 


ദാവീദ്‌ ക്രിസ്തുവിനെ “കര്‍ത്താവ്‌” എന്നു 
വിളിക്കുന്നു. പിന്നെങ്ങനെ അവന്‍ ദാവീദി 
നന്‍െറപുത്രനാകും?” 4പരീശന്മാരിലാര്‍ക്കും യേ 
ശുവിന്‍െറ ചോദ്യത്തിനുത്തരം കൊടുക്കാനാ 
യില്ല. ആ ദിവസത്തിനു ശേഷം യേശുവിനെ 





“ഞാന്‍ ... ദൈവമാണ്‌” ഉദ്ധരണി. പുറ.3:6 15,16. 
“നിങ്ങള്‍ ... സ്നേഹിക്കണം” ഉദ്ധരണി ആവ.ഒ5. 


മത്തായി 23:1-29 


കുരുക്കാന്‍ വേറൊരു ചോദ്യംപോലും ചോദി 
ക്കാന്‍ ആരും ധൈര്യപ്പെട്ടില്ല. 


മതനേതാക്കളെ യേശു വിമര്‍ശിക്കുന്നു 

(മര്‍ക്കൊ. 12:38-40; ലൂക്കൊ. 11:37-52; 20:45-47) 

73 പിന്നെ യേശു ജനക്കൂട്ടത്തോടും ശിഷ്യ 

ന്മാരോടും സംസാരിച്ചു. യേശു പറഞ്ഞു, 
“മോശെയുടെ ന്യായപ്രമാണത്തെപ്പറ്റി നിങ്ങ 
ളോടുപറയുന്നതിന്‌ പരീശന്മര്‍ക്കും ശാസ്ത്രിമാ 
ര്‍ക്കും അധികാരമുണ്ട്‌. “അതിനാല്‍ നിങ്ങള്‍ 
അവര്‍ പറയുന്നത്‌ അനുസരിക്കണം. അവര്‍ 
ചെ യ്യാന്‍ പറയുന്നതെല്ലാം നിങ്ങള്‍ ചെയ്യണം. 
എന്നാല്‍ അവരുടെ ജീവിതം നിങ്ങള്‍ പിന്തുടര 
രുത്‌. നിങ്ങളോട്‌ ചെയ്യാന്‍ പറയുന്ന കാര്യങ്ങള്‍ 
അവര്‍ സ്വന്തം ജീവിതത്തില്‍ പ്രാവര്‍ത്തിക 
മാക്കുന്നില്ല. മനുഷ്യര്‍ക്കു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 
കടുത്തചടുങ്ങള്‍ അവരുണ്ടാക്കുന്നു. ആ ചട്ട 
ങ്ങളെല്ലാം മറ്റുള്ളവരില്‍ അടിച്ചേല്പിക്കുന്നു. പ 
ക്ഷേ അവയിലൊന്നുപോലും അനുസരിക്കാന്‍ 
അവര്‍ ശ്രമിക്കാറില്ല. 

“അവര്‍ നല്ല കാര്യങ്ങള്‍ ചെയ്യുന്നത്‌ എല്ലാം 
മറ്റുളളവരെ കാണിക്കാന്‍ വേണ്ടിമാത്രമാണ്‌. തി 
രുവെഴുത്തുകള്‍ നിറച്ചപെട്ടികള്‍ അവര്‍ ചുമ 
ന്നുകൊണ്ടു നടക്കുന്നു. അവര്‍ ആ പെട്ടികള്‍ 
വലുതാക്കി വലുതാക്കിവരുന്നു. ആളുകള്‍ കാ 
ണത്തക്കവിധം നീണ്ട പ്രാര്‍ത്ഥനാക്കുപ്പായങ്ങ 
ള്‍ധരിച്ചു നീണ്ടപ്രാര്‍ത്ഥനകള്‍ അവര്‍ നടത്തു 
ന്നു.വിരുന്നുകളില്‍ ഏറ്റവും പ്രധാന ഇരിപ്പിട 
ങ്ങള്‍ കിട്ടുവാന്‍ പരീശന്മാരും ശാസ്ത്രിമാരും 
ആഗ്രഹിക്കുന്നു. യെഹൂദപ്പള്ളികളിലെ അതി 
പ്രധാന ഇരിപ്പിടവും അവര്‍ കൊതിക്കുന്നു. 
പന്തസ്ഥലങ്ങളില്‍ ആളുകള്‍ തങ്ങളെ ബഹു 
മാനിക്കുന്നത്‌ അവര്‍ക്കു ഇഷ്ടമാണ്‌. ആളുകള്‍ 
തങ്ങളെ “ഗുരു” എന്ന്‌ വിളിക്കണമെന്നും അവര്‍ 
ആഗ്രഹിക്കുന്നു. 

“എന്നാല്‍ നിങ്ങള്‍ “ഗുരു” എന്നു വിളിക്ക 
ടരുത്‌. നിങ്ങള്‍ സഹോദരീസഹോദരന്മാരാണ്‌. 
നിങ്ങള്‍ക്കു ഒരു ഗുരുവേയുള്ളു. ഭൂമിയില്‍ നി 
ങ്ങള്‍ ആരെയും “പിതാവേ” എന്നു വിളിക്കരുത്‌. 
നിങ്ങള്‍ക്കു ഒരു പിതാവേയുള്ളു. അവന്‍ സ്വര്‍ 

ത്തിലാണ്‌. 1*യജമാനനെന്നും” ആരെയും വി 
ളിക്കരുത്‌. നിങ്ങള്‍ക്കൊരു യജമാനനേയുള്ളൂ.” 
അത്‌ ക്രിസ്തു. 1നിങ്ങളില്‍ ദാസനായിരിക്കുന്ന 
വനാണ്‌ ശ്രേഷ്ഠന്‍. സ്വയം ഉയര്‍ത്തുന്നവന്‍ 
താഴ്ത്തപ്പടും. സ്വയം താഴ്ത്തുന്നവന്‍ ഉയര്‍ത്ത 
പ്പെടും. 

13“ശാസ്ത്രിമാരേ, പരീശന്മാരേ, നിങ്ങള്‍ക്കു 
കഷ്ടം. കപടഭക്തിക്കാരാണു നിങ്ങള്‍. സ്വര്‍ഗ്ഗ 
രാജ്യത്തിലേക്കു പ്രവേശിക്കാനാഗ്രഹിക്കുന്ന ജ 
നങ്ങളുടെ വഴി നിങ്ങള്‍ അടയ്ക്കുന്നു. നിങ്ങള്‍ 
പ്രവേശിക്കുകയുമില്ല. അതിനു ശ്രമിക്കുന്നവരെ 
തടയുകയും ചെയ്യുന്നു. 14% 

15“ശാസ്ത്രിമാരേ, പരീശന്മാരേ, നിങ്ങള്‍ക്കു 
കഷ്ടം. കപടഭക്തിക്കാരാണു നിങ്ങള്‍. നിങ്ങ 
ളുടെമാര്‍ഗ്ഗം പിന്തുടരുന്ന ഒരാളെയെങ്കിലും കാ 
ണാ൯ നിങ്ങള്‍ കടലുകളിലൂടെയും രാജ്യങ്ങ 
ളിലൂടെയും സഞ്ചരിക്കുന്നു. അവനെ നിങ്ങള്‍ 




















വാക്യം 14 ചില ഗ്രീക്കു പതിപ്പുകളില്‍, പതിനാലാം 
വാകൃത്തില്‍ കപടഭക്തിക്കാരായ ശാസ്ത്രികളും 
പരീശന്മാരുമേ നിങ്ങള്‍ക്കു ഹാകഷ്ടം. നിങ്ങള്‍ ദീര 
ഘമായി പ്രാര്‍ത്ഥിക്കുകയും വിധവമാരുടെ വീടു 
കള്‍ വിഴുങ്ങിക്കളയുകയുൂം ചെയ്യുന്നു. അതിനാല്‍ 
നിങ്ങള്‍ക്കു വലിയ ശിക്ഷാവിധി ഉണ്ടാകും എന്നു 
കൂടെ കാണുന്നു. ഇവ നോക്കുക. മര്‍ക്കോ. 12:40, 
ലൂക്കോ. 20:47. 








946 


കണ്ടെത്തിയാല്‍ അവനെ നിങ്ങളെക്കാള്‍ ദുഷി 
ച്ചവനാക്കും. നരകവുമായി ബന്ധപ്പെട്ട നി 
ങ്ങള്‍ അത്ര ദുഷ്ടരാണ്‌. 

16“ശാസ്ത്രിമാരേ, പരീശന്മാരേ, നിങ്ങള്‍ക്കു 
കഷ്ടം.ആളുകളെ നയിക്കുന്ന അന്ധരാണു നി 
ങ്ങള്‍. നിങ്ങള്‍പറയുന്നു, “ആരെങ്കിലും ദൈവാ 
ലയത്തെപ്രതി ആണയിട്ടാല്‍ കുഴപ്പമില്ല. എ 
ന്നാല്‍ അതിലെ സ്വര്‍ണ്ണത്തെച്ചൊല്ലിയാണെ 
ങ്കില്‍ ആ സത്യം പാലിക്കേണ്ടിവരും.” 17അന്ധ 
രായ വിഡ്ഡികളേ, ഏതാണ്‌ മഹനീയം: സ്വര്‍ 
ണ്ണമോ? ദൈവാലയമോ? ദൈവാലയം സ്വര്‍ണ്ണ 
ത്തെ വിശുദ്ധമാക്കുന്നു. അതിനാല്‍ ദൈവാലയ 
മാണ്‌ മഹനീയം. 1£യാഗപീഠത്തെപ്രതി ആണ 
യിട്ടാലും കുഴപ്പമില്ല. എന്നാല്‍ യാഗപീഠത്തി 
ലെ വഴിപാടിനെ പ്രതി ആണയിട്ടാല്‍ അയാള്‍ 
അതു പാലിക്കേണ്ടതുണ്ട്‌” എന്നും നിങ്ങള്‍ പറ 
യുന്നു. 19അന്ധരേ, നിങ്ങള്‍ ഒന്നും മനസ്സിലാക്കു 
ന്നില്ല. ഏതാണു മഹനീയം: വഴിപാടോ, യാഗ 
പീഠമോ? വഴിപാടിനെ പരിശുദ്ധമാക്കുന്നത്‌ 
യാഗപീഠമാണ്‌. അതിനാല്‍ യാഗപീഠമാണ്‌ മ 
ഹനീയം. 2ിയാഗപീഠത്തെ പ്രതി ആണയിടു 
ന്നവന്‍ യാഗപീഠത്തെയും അതിലുള്ളവയും ഉ 
പയോഗിക്കുന്നു. 2ദൈവാലയത്തെച്ചൊല്ലി 
ആണനയിടുന്നവ൯ യഥാര്‍ത്ഥത്തില്‍ ദൈവാല 
യവും അതില്‍ വസിക്കുന്നവനെയും ഉപയോ 
ഗിക്കുന്നു. 2സ്വര്‍ഗ്ഗത്തെച്ചൊല്ലി ആണയിടുന്ന 
വന്‍ ദൈവത്തിന്‍റെ സിംഹാസനവും അതിലി 
രിക്കുന്നവനെയും ഉപയോഗിക്കുന്നു. 

23“ശാസ്ത്രിമാരേ, പരീശന്മാരേ, നിങ്ങള്‍ക്കു 
കഷ്ടം. കപടഭക്തിക്കാരാണു നിങ്ങള്‍. നിങ്ങള്‍ 
നിങ്ങള്‍ക്കുള്ളതിന്‍െറ പത്തിലൊന്ന്‌ ദൈവ 
ത്തിനു കൊടുക്കുന്നു. എന്തിന്‌ തുളസി, ചതകു 
പ്പ, ജീരകം എന്നിവ പോലും. എന്നാല്‍ നിങ്ങള്‍ 
ന്യായപ്രമാണത്തിലെ പ്രധാന ഉപദേശങ്ങള്‍ 
നീതി, കരുണ, വിശ്വാസം, എന്നിവ അനുസ 
രിക്കുന്നില്ല. ഇവയെല്ലാം നിങ്ങള്‍ ചെയ്യേണ്ട 
വയാണ്‌. മറ്റുള്ള കാര്യങ്ങളും നിങ്ങള്‍ തുടര്‍ന്നും 
ചെയ്യേണ്ടതുണ്ട്‌. 24നിങ്ങള്‍ അന്ധരായ വഴികാ 
ട്ടികള്‍! നിങ്ങള്‍ പാനീയത്തില്‍നിന്നും ചെറു 
കീടത്തെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴു 
ങ്ങുകയും ചെയ്ുന്നവനെ്പറ്റി ഓര്‍ക്കുക. നിങ്ങ 
ളും അവനെപ്പോലെയാണ്‌. 

25“ശാസ്ത്രിമാരേ, പരീശന്മാരേ, നിങ്ങള്‍ക്കു 
കഷ്ടം. കപടഭക്തിക്കാരാണു നിങ്ങള്‍. നിങ്ങള്‍ 
ചഷകങ്ങളുടെയും പാത്രങ്ങളുടെയും പുറം ക 
ഴുകുന്നു. അവയുടെ അകമാകട്ടെ കൊള്ളയു 
ടെയും ആത്മനിയന്ത്രണമില്ലായ്മയുടെയും ഫ 
ലമായ കാര്യങ്ങളാല്‍ നിറഞ്ഞിരിക്കുന്നു. 2അ 
ന്ധരായ പരീശന്മാരേ, ആദ്യം ചഷകങ്ങളുടെ 
അകം വൃത്തിയാക്കുക.അപ്പോള്‍ അവയുടെ പു 
റം താനേ വൃത്തിയായിക്കൊള്ളും. 

27“ശാസ്ത്രിമാരേ, പരീശന്മാരേ, നിങ്ങള്‍ക്കു 
കഷ്ടം. കപടഭക്തിക്കാരാണു നിങ്ങള്‍. വെള്ള 
പൂശിയശവക്കല്ലറകള്‍ പോലെയാണു നിങ്ങള്‍. 
ആ ശവക്കല്പറകളുടെപുറം മനോഹരമാണ്‌. അ 
കമാകട്ടെ മരിച്ചവരുടെ അസ്ഥികള്‍ കൊണ്ട്‌ 
നിറഞ്ഞിരിക്കും. എല്ലാവിധ വൃത്തികേടുകളും 
അതിനുള്ളിലുണ്ടാവും. 28നിങ്ങളും അതുപോ 
ലെതന്നെയാണ്‌. നിങ്ങളെ കാണുന്നവര്‍ പറ 
യും നിങ്ങള്‍ നല്ലവരാണെന്ന്‌. എന്നാല്‍ നിങ്ങ 
ളുടെ ഉള്ളിലാകെ കാപട്യവും ദുഷ്ടതയും നിറ 
ഞ്ഞിരിക്കുന്നു. 

29“ശാസ്ത്രിമാരേ, പരീശന്മാരേ, നിങ്ങള്‍ക്കു 
കഷ്ടം. കപടഭക്തിക്കാരാണു നിങ്ങള്‍. നിങ്ങള്‍ 




















947 


പ്രവാചകര്‍ക്കു ശവക്കല്ലറകള്‍ നിര്‍മ്മിക്കുന്നു. 
നല്ലവരായി ജീവിച്ചിരുന്നവരെ കല്ലറകളില്‍ മാ 
നിക്കുന്നു. 30എന്നിട്ട നിങ്ങള്‍ പറയുന്നു, “ഞങ്ങ 
ളുടെ പിതാക്കന്മാരുടെ കാലത്ത്‌ ഞങ്ങള്‍ ജീവി 
ച്ചിരുന്നുവെങ്കില്‍ ഈ പ്രവാചകരെ കൊല്ലുന്ന 
തില്‍ ഞങ്ങള്‍ പങ്കു വഹിക്കില്ലായിരുന്നു.” 31പ്ര 
വാചകരെ കൊന്നവരുടെ പിയുറക്കാരാണു നി 
ങ്ങളെന്നു നിങ്ങള്‍ തന്നെ തെളിയിക്കുന്നു. 32നി 
ങ്ങളുടെ പൂര്‍വ്വികര്‍ തുടങ്ങിവെച്ച പാപം നി 
ങ്ങള്‍ പൂര്‍ത്തീകരിക്കും. 

33“പഠമ്പുകളേ, നിങ്ങള്‍ വിഷപ്പാമ്പുകളുടെ 
കുടുംബക്കാരാണ്‌. ദൈവത്തില്‍നിന്നും നി 
ങ്ങള്‍ രക്ഷപ്പെടില്ല. നിങ്ങളെല്ലാം തെറ്റുകാരാ 
യി വിധിക്കപ്പെട്ട നരകത്തിലേക്കെറിയപ്പെടും! 
34അതിനാല്‍ ഞാന്‍ നിങ്ങളോടിതു പറയുന്നു: 
ഞാന്‍ നിങ്ങളുടെയിടയിലേക്കു പ്രവാചകരെ 
യും ജ്ഞാനികളെയുംഉപദേശകരെയും നിയോ 
ഗിക്കുന്നു. അവരില്‍ ചിലരെ നിങ്ങള്‍ വധിക്കും, 
ക്രൂശിക്കും. നിങ്ങളുടെ യെഹൂദപ്ഛപള്ളികളില്‍ നി 
ങ്ങളവരില്‍ ചിലരെ മര്‍ദ്ദിക്കും. അവരെ ഗ്രാമ 
ങ്ങളില്‍നിന്ന്‌ ഗ്രാമങ്ങളിലേക്ക്‌ ഓടിക്കും. 35അ 
തിനാല്‍ ഭൂമിയില്‍ കൊല്ലപ്പെട്ട എല്ലാ നീതിമാ 
ന്മാരുടേയും മരണത്തില്‍ നിങ്ങള്‍ കുറ്റവാളിക 
ളാണ്‌. നീതിമാനായ ഹാബേലിനന്‍െറെ മരണത്തി 
ന്‌ നിങ്ങള്‍ കുറ്റവാളികളാണ്‌. ബെരെഖ്യാവി 
ന്‍െറ പുത്രനായ സെഖര്യാവിന്‍െറ കൊലപാ 
തകത്തില്‍ നിങ്ങള്‍ കുറ്റവാളികളാണ്‌. ദൈവാ 
ലയത്തിനും യാഗപീഠത്തിനുമിടയിലാണവന്‍൯ 
കൊല്ലപ്പെട്ടത്‌. ഹാബേലിന്‍െറയും സെഖര്യാ 
വിറയും കാലത്തിനിടയില്‍ ജീവിച്ചിരുന്ന 
എല്ലാം നീതിമാന്മാരുടെയും കൊലപാതക 
ത്തില്‍ നിങ്ങള്‍ കുറ്റവാളികളാണ്‌. 3ഞാ൯ 
നിങ്ങളോടു സത്യമായി പറയാം. ഇതെല്ലാം 
ഈ തലമുറക്കാരായ നിങ്ങളില്‍ വന്നു പതിക്കും. 











യെരൂശലേംകാര്‍ക്കു മുന്നറിയിപ്പ്‌ നല്‍കുന്നു 
(ലൂക്കൊ. 13:34-35) 

37“അല്പയോ യെരൂശലേമേ, യെരൂശലേമേ, നീ 
പ്രവാചകരെ കൊല്ലുന്നു. ദൈവം നിന്നിലേ 
ക്കയച്ചവരെ നീ കല്ലെറിയുന്നു. പലവട്ടം നി 
ന്‍െറ ജനതയെ രക്ഷിക്കാന്‍ ഞാനാശിച്ചു. നി 
നന്‍െറജനതയെ കോഴി തനെറകുഞ്ഞുങ്ങളെ ചി 
റകിനടിയില്‍ വിളിച്ചുകൂട്ടും പോലെ സംഘടി 
പ്പിക്കാന്‍ ഞാനാശിച്ചു. പക്ഷേ നിങ്ങളെന്നെ 
അതിനനുവദിച്ചില്ല. ണേപ്പോള്‍ നിന്‍െറ വീട്‌ 
പൂര്‍ണ്ണമായും ശൂന്യമായിരിക്കുന്നു. 39*കര്‍ത്താ 
വിന്‍റെ നാമത്തില്‍ വരുന്നവന്‍ അനുഗ്ൃഹീ 
ത൯'* എന്നു നിങ്ങള്‍ പറയുന്നതുവരെ, 
നിങ്ങള്‍ എന്നെ കാണുകയില്ല എന്നു ഞാന്‍ 
നിങ്ങളോടു പറയുന്നു.” 











ദൈവാലയ നശീകരണം 

(മര്‍ക്കൊ. 13:1-31; ലൂക്കൊ. 21:5-33) 

യേശു ദൈവാലയം വിട്ടുപോകുകയാ 
24 യിരുന്നു. പക്ഷേ അവന്‍െറ ശിഷ്യന്മാര്‍ 
ദൈവാലയത്തിനന്‍െറ എടുപ്പുകള്‍ അവനെ കാ 
ണിക്കാന്‍ വന്നു. 2യേശു ശിഷ്യന്മാരോടു ചോദി 
ച്ചു, “ഈ എടുപ്പുകള്‍ കാണുന്നില്ലേ? ഞാന്‍ 
നിങ്ങളോടു സത്യമായി പറയുന്നു. ഈ എടുപ്പു 
കളെല്ലാം നശിപ്പിക്കപ്പെടും. ഓരോ കല്ലും എടു 
eee ഒരു കല്ലും മറ്റൊന്നിന്‍്റെമേല്‍ 
ഇരിക്കൂകയി ല്ല.” 





കര്‍ത്താവിന്‍െറ 
സങ്കീ. 118:26. 


അനുഗധുൂഹീതന്‍ ഉദ്ധരണി. 


മത്തായി 23:30-24:24 


പിന്നീട്‌ യേശു ഒലിവുമലയിലൊരിടത്തി 
രിക്കുകയായിരുന്നു. അവനോടൊപ്പം തനിച്ച്‌ 
ഇരിക്കാന്‍ ശിഷ്യന്മാരും വന്നു. അവര്‍ ചോദി 
ചു,“ണഇതെല്ലാമെപ്പോള്‍ സംഭവിക്കുമെന്നു ഞങ്ങ 
ളോടു പറയൂ. നിന്‍െറ അടുത്ത വരവിന്‍െറയും 
ലോകാവസാനത്തിന്‍െറയും സമയം സൂചിപ്പി 
ക്കുന്ന അടയാളം എന്താണെന്നു പറയൂ.” 

യേശു മറുപടി പറഞ്ഞു: “സൂക്ഷിച്ചിരിക്കു 
ക. ആരും നിങ്ങളെ വഴിതെറ്റിക്കാന്‍ ഇട കൊടു 
ക്കരുത്‌. പലരും എനന്‍െറെപേരില്‍ വരും. അവര്‍ 
പറയും, “ഞാനാണ്‌ ക്രിസ്തു” എന്ന്‌. അവര്‍ 
പലരെയും വഴിതെറ്റിക്കും. നിങ്ങള്‍ യുദ്ധങ്ങ 
ളെപ്പറ്റി കേള്‍ക്കും. യുദ്ധങ്ങളെപ്പറ്റിയുള്ള കഥ 
കളും കേള്‍ക്കും. പക്ഷേ ഭയപ്പെടാതിരിക്കുക. 
ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കാനുള്ളതാകുന്നു. 
പക്ഷേ അവസാനം ഇനിയും വിദൂരത്തില്‍ ത 
ന്നെ. രാജ്യങ്ങള്‍ അന്യോന്യം പട പൊരുതും. 
ജനത ജനതയോടു യുദ്ധം ചെയ്യും. കടുത്ത ഭ 
ക്ഷ്യക്ഷാമത്തിനന്‍െറ കാലം വരും. പലയി ടത്തും 
ഭൂകമ്പങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരു പുതുപ്പി 
റവിയുടെ പ്രാരംഭ വേദനകളാണ്‌. 

“അപ്പോള്‍ ജനങ്ങള്‍ നിങ്ങളോടു മോശമാ 
യിപെരുമാറും. അവര്‍ നിങ്ങളെ ഉപദ്രവിക്കുവാ 
൯ ഭരണാധികാരികളെ ഏഎലിച്ചു കൊടുക്കുക 
യും കൊല്ലുകയും ചെയ്യും. എല്ലാവരും നിങ്ങളെ 
വെറുക്കും. കാരണം നിങ്ങള്‍ എന്നില്‍ വിശ്വസി 
ച്ചവരാണ്‌. 10ആ സമയം പല വിശ്വാസികള്‍ 
ക്കും തങ്ങളുടെ വിശ്വാസം നഷ്‌ടപ്പെടും. അവര്‍ 
പരസ്പരം തിരിയുകയും വെറുക്കുകയും ചെ 
യും. 1പല വ്യാജപ്രവാചകന്മാരും വരും. അവര്‍ 
പലരേയും വഴിതെറ്റിക്കും. 2ലോകത്ത്‌ അധര്‍ 
മ്മം പെരുകും. അതിനാല്‍ മിക്കവാറും വിശ്വാ 
സികളുടെയും സ്നേഹം തണുത്തു പോകും. 
പക്ഷേ അവസാനംവരെ അടിയുറച്ചു നില്‍ 
ക്കുന്നവ൯ രക്ഷിക്കപ്പെടും. ea 
റ്റിയുള്ള സുവിശേഷം ലോകമെങ്ങും പ്രസംഗ 
ക്കപ്പെടും. എല്ലാ രാജ്യങ്ങളിലും സുവിശേഷം 
പ്രചരിക്കപ്പെടും. പിന്നീട്‌ അന്ത്യമെത്തും. 

1'വിനാശത്തിന്‍െറ ഭീകരതയഘെപ്പറ്റി” “പ്രവാ 
ചകനായ ദാനീയേൽ പറഞ്ഞിട്ടുണ്ട. ദൈവാല 
യത്തില്‍ ശൂന്യമാക്കുന്ന മ്ളേച്ഛത നില്‍ക്കുന്ന 
ത്‌ നിങ്ങള്‍ കാണും.” (ഇത്‌ വായിക്കുന്നവന്‍ 
മനസ്സിലാക്കട്ടെ. 16*“ആ സമയം യെഹൂദ്യക്കാര്‍ 
മലമുകളിലേക്കോടണം. 17പുരപ്പുറത്തു നില്‍ക്കു 
ന്നവ൯ തന്‍െറ വീട്ടുനുള്ളില്‍ കയറി എന്തെ 
ങ്കിലും എടുക്കാന്‍ തുനിയരുത്‌. 18വയലില്‍ നില്‍ 
ക്കുന്നവന്‍ മേലങ്കിക്കായി വീട്ടില്‍ വരരുത്‌. 19ആ 
സമയം ഗര്‍ഭിണികള്‍ക്കും കൊച്ചുകുട്ടികളുള്ള 
സ്ത്രീകള്‍ക്കും കഷ്ടം. 2നിങ്ങളുടെ ഓട്ടം ശീത 
കാലത്തോ ശബ്ത്തുദിവസമോ സംഭവിക്കാതി 
രിക്കാ൯ പ്രാര്‍ത്ഥിക്കുക. 21എന്തെന്നോ? വലിയ 
ക്രേശത്തിന്‍റെറ സമയമായിരിക്കുമത്‌. ലോകാരം 
ഭത്തിനുശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ 
ദുരിതമാണന്നുണ്ടാവുക. അതിലും മോശമായ 
ത്‌ ഒരിക്കലും സംഭവിക്കുകയുമില്ല. 2ആ ഭീകര 
സമയം ചെറുതായിരിക്കുമെന്ന്‌ ദൈവം തീരുമാ 
നിച്ചിട്ടുണ്ട്‌. ആസമയം കുറിച്ചിട്ടില്പെങ്കില്‍ ഒരു 
ത്തനും അവശേഷിക്കില്ല. എന്നാല്‍ താ൯ തിര 
ഞ്ഞെടുത്തവരെ രക്ഷിക്കാന്‍ ദൈവം ആസമയം 
വെട്ടിച്ചുരുക്കും. 2ആ സമയം ആരെങ്കിലുമൊ 
രാള്‍ നിങ്ങളോടു പറഞ്ഞേക്കാം, “നോക്കൂ, ഇതാ 
ക്രിസ്തു” മറ്റൊരുത്തന്‍ പറഞ്ഞേക്കാം “അതാ 
അവന്‍, പക്ഷേ അവരെ വിശ്വസിക്കരുത്‌. 24വ്യാ 
ജപ്രവാചകരും വ്യാജക്രിസ്തുക്കളും വരികയും 





























മത്തായി 24:25-25:9 


മഹത്തായ കര്‍മ്മങ്ങളും അത്ഭുതങ്ങളും പ്രവര്‍ 
ത്തിക്കുകയും ചെയ്യും. ദൈവം തിരഞ്ഞെടുത്ത 
വരോടാവും അവരിതു ചെയ്യുക. പറ്റുമെങ്കില്‍ 
അവന്‍െറ ആളുകളെ വിഡ്ഡികളാക്കുകയാ 
ണ്‌ അവരുടെ ലക്ഷ്യം. ഇപ്പോള്‍ ഞാന്‍ അതൊ 
ക്കെ സംഭവിക്കുന്നതിനുമുമ്പു തന്നെ നിങ്ങള്‍ക്ക 
റിയിപ്പു തന്നിട്ടുണ്ട്‌. 

26“അതാ ക്രിസ്തു മരുഭൂമിയില്‍ എന്നു ചിലര്‍ 
നിങ്ങളോടു പറഞ്ഞേക്കാം. പക്ഷേ വിശ്വസിച്ച്‌ 
യേശുവിനെ കാണാന്‍ മരുഭൂമിയിലേക്കു പോക 
രുത്‌. വേറൊരുത്തന്‍ “അതാ ക്രിസ്തു മുറിയില്‍” 
എന്നും പറഞ്ഞേക്കാം. പക്ഷേ അതു വിശ്വസി 
ക്കരുത്‌. 27മനുഷ്യപുത്രന്‍ എല്ലാവര്‍ക്കും ദൃശ്യനാ 
യാണു വരിക. എല്ലായിടങ്ങളിലും എല്ലാവരും 
കാണുന്ന രീതിയില്‍ ആകാശത്തു മിന്നല്‍പ്പി 
ണര്‍ പോലെ അവന്‍ വരും. 2&കഴുകന്മാര്‍ വട്ട 
മിട്ടു പറക്കുന്നതെവിടെയോ അവിടെ ശവമു 
ണ്ട്‌ എന്ന്‌ നിങ്ങളറിയുന്നതുപോലെ എല്ലാവരും 
അറിഞ്ഞുകൊണ്ടായിരിക്കും ഞാന്‍ വരിക. 
29ആ ദിവസങ്ങളുടെ കഷ്ടപ്പാടുകള്‍ കഴിഞ്ഞ 
യുടനെ ഇങ്ങനെ സംഭവിക്കും: 

“സൂര്യന്‍ ഇരുളും, ചന്ദ്രനുപ്ര കാശം കിട്ടില്ല. 
നക്ഷത്രം ആകാശത്തുനിന്നും പതിക്കും, ആകാ 
ശത്ത്‌ എല്ലാറ്റിനും മാറ്റം വരും.” 

യെശയ്യാവ്‌ 1310; 34, 4 

30“ആ സമയം മനുഷ്യപുത്രന്‍െറ വരവിനെ 
കാണിക്കുന്ന അടയാളങ്ങള്‍ ആകാശത്തു ദൃശ്യ 
മാകും. ലോകത്തിലെ എല്ലാ ജനതയും നിലവി 
ളിക്കും. മനുഷ്യപുത്രന്‍ ആകാശത്തു മേഘങ്ങ 
ളില്‍ വരുന്നതെല്ലാവരും കാണും. മനുഷ്യപുത്രന്‍ 
ശക്തിയോടെയും ഏറെ മഹത്വത്തോടെയും 
വരും. 31ഉച്ചത്തിലുള്ള കാഹളശബ്ദത്തോടെ 
അവന്‍ ദൂതന്മാരെ അയയ്ക്കും. എല്പാ ഭാഗത്തു 
നിന്നും അവന്‍െറ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൂ 
തന്മാര്‍ വിളിച്ചു കൂട്ടും. 

32“അത്തിമരം നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ട 
ല്ലോ; അത്തിമരക്കൊമ്പുകള്‍ പച്ചയും മൃദുവുമാ 
കുകയും ഇലകള്‍ മുളച്ചു തുടങ്ങുകയും ചെയ്യു 
മ്പോള്‍ നിങ്ങള്‍ പറയും വേനല്‍ വരവായെന്ന്‌. 
33അതുപോലെ തന്നെ സംഗതികള്‍ സംഭവിക്കു 
ന്നതു കാണുമ്പോള്‍ സമയം വാതിലിനടുത്തെ 
ത്തിയെന്നു നിങ്ങളും അറിയും.34്ഞാ൯ നിങ്ങ 
ളോടു സത്യമായി പറയട്ടെ, ഈ തലമുറയിലെ 
ജനങ്ങള്‍ ജീവിച്ചിരിക്കെത്തന്നെ ഇതൊക്കെ 
സംഭവിക്കും! 33ലോകവും ആകാശവും ഭൂമിയും 
നശിപ്പിക്കപ്പെട്ടേക്കാം. പക്ഷേ എന്‍െറ വാക്കു 
കള്‍ അനശ്വരങ്ങളാണ്‌. 


























സമയം ദൈവത്തിനേ അറിയൂ 
(മര്‍ക്കൊ. 13:32-37; ലൂക്കൊ. 17:26-30, 34-36) 

36ആ ദിവസമോ സമയമോ ആര്‍ക്കുമറിയി 
ല്ല. പുത്രനോ ദൂതന്മാര്‍ക്കോ അതറിയില്ല. പിതാ 
വിനുമാത്രമേ അതറിയൂ. 3?മനുഷ്യപുത്ര൯ വരു 
മ്പോള്‍ നോഹയുടെ കാലത്തേതുപോലെ ത 
ന്നെയായിരിക്കും സംഭവിക്കുക. 34ആ കാലത്ത്‌ 
പ്രളയത്തിനുമുന്്‌ ആളുകള്‍ തിന്നുകയും കുടി 
ക്കുകയുമായിരുന്നു. അവര്‍ വിവാഹം കഴിക്കു 
കയും മക്കളെ വിവാഹം കഴിപ്പിക്കുകയും ചെ 
യ്തിരുന്നു. നോഹ പെട്ടകത്തില്‍ കയറും വരെ 
അവരതു തുടര്‍ന്നു. 3സംഭവിക്കുന്നതിനെച്ഛറ്റി 
യൊന്നും അവരറിഞ്ഞിരുന്നില്ല. പക്ഷേ അ 
പ്പോള്‍ പ്രളയം വന്ന്‌ എല്ലാവരും നശിപ്പിക്കപ്പെ 
ട്ടു. മനുഷ്യപുത്രന്‍ വരുമ്പോഴും അങ്ങനെ 
തന്നെയായിരിക്കും. വയലില്‍ പണിയുന്ന 











948 


രണ്ടു പേരില്‍ ഒരാളെ ഉപേക്ഷിച്ച്‌ മറ്റെയാളെ 
എടുത്തുകൊണ്ടു പോകും. 4്ധാന്യം കുത്തുന്ന 
രണ്ടു സ്ത്രീകളിലൊരുവളെ വിട്ട മറ്റവളെ എടു 
ത്തു കൊണ്ടുപോകും. 

“അതുകൊണ്ട എപ്പോഴും തയ്യാറായിരി 
ക്കുക. നിങ്ങളുടെ കര്‍ത്താവ്‌ വരുന്ന ദിവസം 
നിങ്ങള്‍ക്കറിയില്ല. 434ഇത്‌ ഓര്‍മ്മിക്കുക: കള്ളന്‍ 
വരുന്നസമയം ഉടമസ്ഥനറിയാമെങ്കില്‍ അ 
യാള്‍ അവന്‍െറ വരവുകാത്തിരിക്കും. അയാള്‍ 
കാവലിരുന്ന്‌ കള്ളനെ തടയും. 44അതിനാല്‍ 
നിങ്ങളും തയ്യാറായിരിക്കുക. അപ്രതീക്ഷിതമാ 
യിരിക്കും മനുഷ്യപുത്രന്‍െറ വരവ്‌. 





നല്ല ദാസനും ദുഷ്ട ദാസനും 
(ലൂക്കൊ. 12:41-48) 

45“ആരാണ്‌ വിശ്വസ്തനും ബുദ്ധിമാനുമായ 
ദാസന്‍? മറ്റു ദാസന്മാര്‍ക്ക്‌ യഥാസമയം ഭക്ഷ 
ണം കൊടുക്കുവാന്‍ യജമാനന്‍ ഒരു ദാസനെ 
ഏലിക്കുന്നു. യജമാനന്‍ ആ ജോലി വിശ്വാസ 
പൂര്‍വ്വം ഏലിക്കുന്ന ദാസന്‍ ആരാണ്‌? 4യേജമാ 
നന്‍ വരുമ്പോള്‍ ഏല്പിച്ച ജോലി ചെയ്തുകൊ 
ണ്ടിരിക്കുന്ന ദാസന്‍ സന്തോഷിക്കും. 4 ഞാന്‍ 
നിങ്ങളോടു സത്യമായി പറയട്ടെ. യജമാനനു 
ള്ളതു മുഴുവന്‍ പരിപാലിക്കാന്‍ അയാള്‍ ആ 
ദാസനെ നിയോഗിക്കും. എന്നാല്‍ ആ ദാസന്‍ 
ദുഷ്ടനും യജമാനന്‍ ഉടനെയെങ്ങും മടങ്ങിവ 
രില്ലെന്നു കരുതുന്നവനുമാണെങ്കില്‍ എന്തു സം 
ഭവിക്കും ?44ആ ദാസന്‍ അപ്പോള്‍ മറ്റു ദാസ 
ന്മാരെ മര്‍ദ്ദിക്കാന്‍ തുടങ്ങും. അവന്‍ തന്‍െറ 
ഇഷ്ടക്കാരായ മറ്റ്‌ കുടിയന്മാരോടൊത്ത്‌ തിന്നു 
കയും കുടിക്കുകയും ചെയ്യും. അപ്പോള്‍ അവ 
൯ തയ്യാറായിരിക്കാത്ത സമയം യജമാനന്‍ വ 
രും. ദാസന്‍ യജമാനനെ പ്രതീക്ഷിക്കാത്ത സമ 
യമായിരിക്കും അത്‌.5അപ്പ്പോള്‍ യജമാനന്‍ ദാ 
സനെ ശിക്ഷിക്കും. യജമാനന്‍ അവനെ കപ 
ടഭക്തിക്കാരുടെ കൂടെ ഇടും. അവിടെ ആളുകള്‍ 
കരയുകയും വേദനകൊണ്ട്‌ പല്ലുകടിക്കുകയും 


ചെയ്യും. 














പത്തു കന്യകമാരുടെ കഥ 
“മണവാളന്‍െറ വരവിനുവേണ്ടി കാത്തി 

25 രിക്കാന്‍ പോയ പത്തു പം 
ലെയാണ്‌ സ്വര്‍ഗ്ഗരാജ്യം. അവര്‍ തങ്ങളുടെ വിള 
ക്കും കൊണ്ടുവന്നിരുന്നു. അവരില്‍ അഞ്ചു 
കന്യകമാര്‍ ബുദ്ധിഹീനരായിരുന്നു. അഞ്ചു 
പേര്‍ ബുദ്ധിമതികളും. മമണ്ടികളായ കന്യക 
മാര്‍ വിളക്കിനോടൊപ്പം ആവശ്യമായ എ 
കൊണ്ടുവന്നിരുന്നില്ല. “ബൂദ്ധിമതികള്‍ വിളക്കി 
നോടൊപ്പം അവരുടെ പാത്രങ്ങളില്‍ കൂടുതല്‍ 
എണ്ണയും കൊണ്ടുവന്നിരുന്നു. മണവാളന്‍ വ 
രാ൯ വളരെവൈകി. കന്യകമാര്‍ എല്ലാവരും 
ക്ഷീണിച്ച്‌ ഉറങ്ങിത്തുടങ്ങി. 

“അര്‍ദ്ധരാത്രിയില്‍ ആരോ വിളിച്ചു പറ 
ഞ്ഞു, “ഇതാ മണവാളന്‍വരുന്നു, വന്ന്‌ അവനെ 
സന്ധിക്കുക.” 

“അപ്പോള്‍ എല്ലാ കന്യകമാരും എഴുന്നേറ്റു. 
അവര്‍ തങ്ങളുടെ വിളക്കുകള്‍ കത്തിച്ചു. “ബൂ 
ദ്ധിഹീനരായ കന്യകമാര്‍ ബുദ്ധിമതികളായ ക 
നൃകമാരോടു പറഞ്ഞു, “ഞങ്ങളുടെ വിളക്കി 
ലെ എണ്ണതീര്‍ന്നു. നിങ്ങളുടെ എണ്ണ കുറച്ചു 
തരൂ.” 

രിതി പറഞ്ഞു, “ഇല്ല! നിങ്ങള്‍ 
ക്കും ഞങ്ങള്‍ക്കും മതിയായ എണ്ണയില്ലാത്ത പ്ര 
തിസന്ധിയിലാകും ഞങ്ങള്‍. പോയി എണ്ണക്ക 




















949 


ച്ചവടക്കാരില്‍ നിന്നും നിങ്ങള്‍ക്കാവശ്യമായ 
എണ്ണ വാങ്ങിക്കൊണ്ടുവരിക.” 
10“അതിനാല്‍ ബുദ്ധിഹീനരായ കന്യകമാര്‍ 
എണ്ണ വാങ്ങാന്‍ പോയി. അവര്‍ 
മണവാളന്‍ വന്നു. അപ്പോള്‍ തയ്യാറായിരുന്ന 
വര്‍ അവനോടൊത്തു വിവാഹസദ്യയ്ക്കു പോ 
യി. അപ്പോള്‍ വാതിലടച്ചു കുറ്റിയിടപ്പെടു. 
11“പിന്നീട മറ്റ്‌ കന്യകമാരെത്തി. അവര്‍ പറ 
ഞ്ഞു, “കര്‍ത്താവേ, കര്‍ത്താവേ, ഞങ്ങള്‍ക്കായി 
വാതില്‍ തുറക്കൂ, ഞങ്ങള്‍ അകത്തു കയറട്ടെ.” 
പക്ഷേ മണവാളന്‍ പറഞ്ഞു, “ഞാന്‍ നിങ്ങ 
ളോടു സത്യമായി പറയുന്നു, എനിക്കു നിങ്ങ 
ളെ അറിയില്ല.” 13“അതിനാല്‍ എപ്പോഴും തയ്യാ 
റായിരിക്കുക. മനുഷ്യപുത്രന്‍ എന്ന്‌ എപ്പോള്‍ 
വരുമെന്ന്‌ നിങ്ങള്‍ക്കറിയില്ല. 











മൂന്നു ഭൂത്യന്മാരുടെ കഥ 
(ലൂക്കൊ. 19:11-27) 

14“ഒരു സ്ഥലം സന്ദര്‍ശിക്കാന്‍ പോകുന്ന ഒരാ 
ളെപ്പോലെയാണു സ്വര്‍ഗ്ഗരാജ്യം. പോകും മുമ്പ്‌ 
അയാള്‍ തന്‍െറ ദാസന്മാരോടു സംസാരിച്ചു. 
താന്‍ പോകുമ്പോള്‍ തന്‍െറ സാധനങ്ങള്‍ സംര 
ക്ഷിക്കണമെന്ന്‌ അയാള്‍ അവരോടു പറഞ്ഞു. 
15അതില്‍ ഓരോരുത്തരുടേയും കഴിവിനനൂസ്ൃത 
മായി ഒരാള്‍ക്ക്‌ അയാള്‍ അഞ്ചു പണസഞ്ചി 
കള്‍ കൊടുത്തു. മറ്റൊരാള്‍ക്ക്‌ രണ്ടും മൂന്നാമന്‍ 
ഒന്നും പണസഞ്ചി നല്‍കി. എന്നിട്ടയാള്‍ പോ 
യി. 16അഞ്ചു പണസഞ്ചി കിട്ടിയവന്‍ അതുട൯ 
വ്യാപാരത്തിനായി ഉപയോഗിച്ചു. അഞ്ചുസ 
ഞ്ചിപണം കൂടിയുണ്ടാക്കി. 17രണ്ടു സഞ്ചി പ 
ണം കിട്ടിയവനും അതുപയോഗിച്ച്‌ രണ്ടു സ 
ഞ്ചിപണം കൂടിയുണ്ടാക്കി. 18എന്നാല്‍ ഒരു സ 
ഞ്ചിപണം കിട്ടിയവന്‍ കുഴികുത്തി തന്‍െറ യജ 
മാനനന്‍െറ പണം അതിലിട്ടു. 9വളരെക്കാലത്തി 
നുശേഷം യജമാനന്‍ തിരിച്ചു വന്നു. തന്‍െറ 
പണം കൊണ്ട എന്തു ചെയ്തുവെന്ന്‌ അയാള്‍ 
ഓരോരുത്തരോടും ചോദിച്ചു. 2അഞ്ചു സഞ്ചി 
പണംകിട്ടിയവന്‍ അഞ്ചെണ്ണം കൂടി യജമാനനു 
കാഴ്ചവച്ചു. അവന്‍ പറഞ്ഞു, “യജമാനനേ, 
അഞ്ചുസഞ്ചി പണമാണ്‌ അങ്ങ്‌ എന്നെ സൂ 
ക്ഷിക്കാ൯ ഏല്ലിചത്‌. ഞാനതുകൊണ്ട്‌ അഞ്ചു 
കൂടി സമ്പാദിച്ചു.” 

മ“യജമാനന്‍ മറുപടി പറഞ്ഞു, “നീ ചെയ്ത 
താണു ശരി. നീ വിശ്വസ്തനായ ദാസന്‍ ത 
ന്നെ. ആ ചെറിയതുക നീ നന്നായി വിനി 
യോഗിച്ചു. അതുകൊണ്ട്‌ ഞാന്‍ നിനക്കു അല്പം 
കൂടി വലിയ സംഗതികള്‍ ചെയ്യാനുള്ള ഉത്തര 
വാദിത്വം തരുന്നു. വന്ന്‌ എന്‍െറ സന്തോഷ 
ത്തില്‍ പങ്കെടുക്കുക. 
22“അപ്പോള്‍ രണ്ട്‌ പണസഞ്ചി ഏല്ലിക്കപ്പെട്ട 
വനും എത്തി. അവന്‍ പറഞ്ഞു, “യജമാനനേ 
അങ്ങ്‌ രണ്ട്‌ സഞ്ചി പണം എന്നെ ഏല്ലിച്ചു. 
ഞാനതുകൊണ്ട്‌ രണ്ടുസഞ്ചി പണം കൂടിയു 
ണ്ടാക്കി.” 

23“യജമാനന്‍ മറുപടിപറഞ്ഞു, “നീ ചെയ്ത 
തു ശരിയാണ്‌. നീ വിശ്വസ്തദാസനാണ്‌. ആ 
ചെറിയ തുക കൊണ്ട നീ കുടുതല്‍ പണമുണ്ടാ 
ക്കി. അതിനാല്‍ ഞാന്‍ നിനക്കു കുറെക്കൂടി വ 
ലിയ സംഗതി ചെയ്യാനുള്ള ഉത്തരവാദിത്വം 
തരുന്നു. വന്ന്‌ എന്‍റെ സന്തോഷത്തില്‍ പങ്കു 
ചേരുക.” 

24“അപ്പോള്‍ ഒരു സഞ്ചി പണം കിട്ടിയവന്‍ 
എത്തി. അവന്‍ യജമാനനോടു പറഞ്ഞു, “യജ 
മാനനേ, അങ്ങ്‌ കര്‍ക്കശക്കാരനാണെന്നു ഞാ 














മത്തായി 25:10-39 


നറിഞ്ഞു. വിതയ്ക്കാത്തതു കൊയ്യുന്നവനാണ്‌. 
പതിരില്ലാതെ ശേഖരിക്കുന്നവനുമാണ്‌. 25അതു 
കൊണ്ടു ഞാന്‍ ഭയപ്പെട്ടു അങ്ങ്‌ തന്ന പണം 
ഞാന്‍ ഒളിച്ചു വച്ചു. ഇതാ അങ്ങുതന്ന പണ 
സഞ്ചി.” 

26“എന്നാല്‍ യജമാനന്‍റെ മറുപടി ഇങ്ങനെ 
യായിരുന്നു, “മടിയനും കൊള്ളരുതാത്തവനുമാ 
യവനേ, ഞാന്‍ വിതെക്കാത്തതു കൊയ്യുന്ന 
വനും പതിരില്ലാതെ ശേഖരിക്കുന്നവനുമാണെ 
ന്ന്‌ നീ അറിഞ്ഞെന്നു പറയുന്നു. 27 നീ എന്‍െറ 
പണം പണമിടപാടുകാരില്‍ നിക്ഷേപിക്കണ 
മായിരുന്നു. അപ്പോള്‍ എനിക്കെന്‍റെ പണം 
പലിശയോടെ കിട്ടുമായിരുന്നു.” 

28*അതിനാല്‍ യജമാനന്‍ തന്‍െറ ദാസന്മാ 
രോടു പറഞ്ഞു, “ആ ദാസനില്‍നിന്നും പണ 
സഞ്ചി വാങ്ങി അതു പത്തു പണസഞ്ചിയുള്ള 
വനു കൊടുക്കുക.22അവനവനുള്ളത്‌ ഉപയോ 
ഗിക്കുന്നവന്‍ കൂടുതല്‍ കിട്ടും. അയാള്‍ക്ക്‌ ആവ 
ശൃത്തിലധികം കിട്ടും. എന്നാല്‍ ഉള്ളതുകൂടി 
ഉപയോഗിക്കാത്തവനില്‍ നിന്ന്‌ എല്ലാം എടുക്ക 
പ്പെടും.” 30എന്നിട്ട്‌ യജമാനന്‍ പറഞ്ഞു, “ആ 
പ്രയോജനമില്ലാത്ത ദാസനെ പുറത്ത്‌ ഇരുട്ടി 
ലേക്കെറിയുക! അവിടെ ആളുകള്‍ നിലവിളി 
ക്കുകയും വേദനകൊണ്ട്‌ പല്ലു ഞെരിക്കുകയും 
ചെയ്യുന്നുണ്ടാകും.” 








മനുഷ്യപുത്രന്‍ എല്ലാവരെയും വിധിക്കും 

31“തനുഷ്യപുത്രന്‍ വീണ്ടും വരും. മഹത്വത്തോ 
ടുകൂടിയാവും അവന്‍ വരിക. എല്ലാ ദൂതന്മാരും 
അവനോടൊത്തു വരും. അവന്‍ രാജാവാകുക 
യും തന്‍െറ മഹത്തായസിംഹാസനത്തില്‍ ഇരി 
ക്കുകയുംചെയ്യും.32ലോകം മുഴുവനും ഉള്ള ജനത 
മനുഷ്യപുത്രനു മുന്നില്‍ സംഘടിക്കും. മനുഷ്യ 
പുത്രന്‍ ജനങ്ങളെയാകെ രണ്ടായി വേര്‍തിരി 
ക്കും. ഇടയന്‍ ചെമ്മരിയാടുകളില്‍ നിന്നും കോ 
ലാടുകളെ വേര്‍തിരിക്കുന്നതുപോലെ. 33അവ൯ 
ചെമ്മരിയാടുകളെ (നീതിമാന്മാര്‍) വലതുവശ 
ത്തും കോലാടുകളെ (ദുഷ്ടന്മാര്‍) തന്‍െറ ഇടതു 
വശത്തും നിര്‍ത്തും. 
34“അപ്പോള്‍ രാജാവ്‌, തന്‍െറ വലതുവശത്തു 
നില്‍ക്കുന്ന നീതിമാന്മാരോട്‌ പറയും, “വരൂ, 
എന്‍റ പിതാവ്‌ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കു 
ന്നു. ദൈവം വാഗ്ദാനം ചെയ്ത രാജ്യത്തിലേ 
ക്കു വരൂ. ലോകാരംഭം മുതല്‍ ആ രാജ്യം നിങ്ങള്‍ 
ക്കായി ഒരുക്കിയിരിക്കുന്നു. 35എനിക്കൂ വിശന്ന 
പ്പോള്‍ നിങ്ങളെനിക്കു ഭക്ഷണം തന്നതിനാല്‍ 
ആ രാജ്യം നിങ്ങള്‍ക്കുള്ളതാണ്‌. എനിക്കു ദാഹി 
ച്ചപ്പോള്‍ നിങ്ങള്‍ കുടിക്കാ൯തന്നു. ഞാന്‍ വീ 
ട്ടില്‍നിന്നും ദൂരെ ഒറ്റക്കായപ്പോള്‍ നിങ്ങളെന്നെ 
നിങ്ങളുടെ വീട്ടിലേക്കു ക്ഷണിച്ചു. 3%എനിക്കു 
വസ്ത്രമില്ലാതിരുന്നപ്പോള്‍ നിങ്ങളെനിക്കു വ 
സ്ത്രം തന്നു. ഞാന്‍ രോഗിയായിരുന്നപ്പോള്‍ 
നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു. ഞാ൯ തടവറയിലാ 
യിരുന്നപ്പോള്‍ നിങ്ങളെന്നെ സന്ദര്‍ശിച്ചു.” 

37“അപ്പോള്‍ നീതിമാന്മാര്‍ മറുപടി പറയും, 
“കര്‍ത്താവേ, നിനക്കുവിശക്കുന്നതു കണ്ട്‌ ഞ 
ങ്ങള്‍ ഭക്ഷണം തന്നത്‌ എപ്പോഴാണ്‌? നിനക്കു 
ദാഹിക്കുന്നതുകണ്ട്‌ ഞങ്ങള്‍ വെള്ളം തന്നത്‌ 
എപ്പോഴാണ്‌? നിന്നെ വീട്ടില്‍ നിന്നകലെ 
ഒറ്റയ്ക്ക്കണ്ട്‌ ഞങ്ങളുടെ വീട്ടിലേക്കു ക്ഷണിച്ച 
തെപ്പോഴാണ്‌? നിന്നെ വസ്ത്രമില്ലാതെകണ്ട്‌ 
ഞങ്ങള്‍ വസ്ത്രം തന്നതെപ്പോഴാണ്‌? 39നിന്നെ 
രോഗിയായും തടവുകാരനായും കണ്ട്‌ നിന്നെ 
ഞങ്ങള്‍ ശുശ്രൂഷിച്ചതെപ്പോഴാണ്‌?” 











മത്തായി 25:40-26:24 


40“അപ്പോള്‍ രാജാവ്‌ മറുപടി പറയും, “ഞാന്‍ 
നിങ്ങളോടു സത്യം പറയാം. ഇവിടെയുള്ള എ 
ന്‍െറ സഹോദരന്മാർക്കു നിങ്ങളോരോന്നു ചെ 
യ്യുമ്പോഴും അതെനിക്കു കൂടിയായിരിക്കും.” 
41“എന്നിട്ട്‌ അവന്‍െറ ഇടതുവശത്തു നില്‍ 
ക്കുന്ന നീചന്മാരോടു രാജാവു പറയും, “കടന്നു 
പോകൂ. നിങ്ങളെ ശിക്ഷിക്കണമെന്ന്‌ ദൈവം 
തീരുമാനിച്ചിട്ടുണ്ട്‌. നിത്യാഗ്നിയിലേക്കു പോ 
കൂ. പിശാചിനും അവന്‍െറ ദൂതന്മാര്‍ക്കും വേ 
ണ്ടിയുള്ളതാണ്‌ നരകാഗ്നി. 4കടന്നുപോകു, 
എന്തെന്നാല്‍ എനിക്കു വിശന്നപ്പോള്‍ നിങ്ങളെ 
നിക്കു ഭക്ഷണം തന്നില്ല. എനിക്കു ദാഹിച്ചപ്പോ 
ള്‍ ജലം തന്നില്ല. ഞാന്‍ വീട്ടില്‍ നിന്നകന്ന്‌ 
ഒറ്റക്കായപ്പോള്‍ നിങ്ങളെന്നെ വീട്ടിലേക്കുവിളി 
ച്ചില്ല. ഞാന്‍ വസ്ത്രമില്ലാതിരുന്നപ്പോള്‍ നി 
ങ്ങള്‍ എനിക്കു ധരിക്കാന്‍ ഒന്നും തന്നില്ല. ഞാന്‍ 
രോഗിയായിരുന്നപ്പോഴും, തടവുകാരനായിരു 
ന്നപ്പോഴും നിങ്ങളെന്നെ ശ്രദ്ധിച്ചില്ല.” 
44“അപ്പ്പോള്‍ അവരും മറുപടി പറയും, “കര്‍ 
ത്താവേ, എന്നാണു ഞങ്ങള്‍ നീ വിശക്കുന്നവ 
നായും ദാഹിക്കുന്നവനായും കണ്ടത്‌? എന്നാ 
ണു ഞങ്ങള്‍ നിന്നെ ഒറ്റയ്ക്കു വീട്ടില്‍നിന്നകന്നു 
കണ്ടത്‌? എന്നാണു ഞങ്ങള്‍ നിന്നെ വസ്ത്രമി 
ല്ലാതെയോ, രോഗിയായോ, തടവുകാരനായോ 
കണ്ടത്‌? ഇങ്ങനെയൊക്കെ കണ്ടിട്ടും ഞങ്ങളെ 
ന്നാണു നിന്നെ സഹായിക്കാതെ പോയത്‌?” 
45“അപ്പോള്‍ രാജാവു മറുപടിപറയും, “ഞാന്‍ 
നിങ്ങളോടു സത്യമായി പറയട്ടെ. ഇവിടെയു 
ള്ള എന്‍റെ സഹോദരന്മാർക്കു നിങ്ങളോരോ 
ന്നൂ നിരസിക്കുമ്പോഴും അവ എനിക്കുവേണ്ടി 
യും നിരസ്ിക്കപ്പെടുകയായിരുന്നു.” 
46“അപ്പ്പോള്‍ ആ നീചന്മാര്‍ കടന്നുപോകും. 
അവര്‍ക്കെന്നത്തേക്കും ശിക്ഷകിട്ടും. എന്നാല്‍ 
നീതിമാന്മാര്‍ക്കു നിത്യജീവനും കിട്ടും.” 





യെഹൂദനേതാക്കള്‍ യേശുവിനെ 
കൊല്ലാന്‍ ശ്രമിക്കുന്നു 
(മര്‍ക്കൊ. 14:1-2; ലൂക്കൊ. 22:1-2; 
യോഹ. 11:45-53) 
ഇതെല്ലാം പറഞ്ഞുകഴിഞ്ഞ്‌ യേശു ത 
2 ന്‍െറശിഷ്യന്മാരോടു പറഞ്ഞു, 2*മറ്റന്നാ 
ള്‍ പെസഹാ ദിനമാണ്‌. അന്ന്‌ മനുഷ്യപുത്രന്‍ 
ക്രൂശിക്കപ്പെടാന്‍ ശത്രുക്കളുടെ കയ്മിലേല്ലിക്ക 
പ്പെടും.” 
അപ്പോള്‍ മഹാപുരോഹിതന്‍െറ വസതി 
യില്‍ മഹാപുരോഹിതരും ജനത്തിന്‍െറ മൂ 
ന്മാരും യോഗം ചേരുകയായിരുന്നു. കയുഫാവ്‌ 
എന്നായിരുന്നു മഹാപുരോഹിതനന്‍െറ പേര്‍. 
യോഗത്തില്‍ അവര്‍ യേശുവിനെ തടവിലിടാ 
നും കൊല്ലാനുമുള്ള വഴി കണ്ടുപിടിക്കാന്‍ ശ്രമി 
ച്ചു. എന്തെങ്കിലും കള്ളം പറഞ്ഞ്‌ യേശുവിനെ 
പിടിച്ച്‌ കൊല്ലാന്‍ അവര്‍ പരിപാടിയിട്ടു. 
ടയോഗത്തില്‍ പങ്കെടുത്തവര്‍ പറഞ്ഞു, “പെ 
സഹാവേളയില്‍ അവനെ തടവിലാക്കരുത്‌. ജന 
ങ്ങളെ പ്രകോപിതരാക്കി കലാപത്തിനിട കൊ 


© 99 


ടുക്കരുത്‌. 





ഒരു സ്ത്രീയുടെ വിശേഷപ്രവൃത്തി 
(മര്‍ക്കൊ. 14:3-9; യോഹ. 12:1-8) 
യേശു ബെഥൊന്യയിലായിരുന്നു. കുഷ്ഠരോ 
ഗിയായ ശിമോന്‍െറ വീട്ടിലായിരുന്നു അവന്‍. 
അവിടെ ഒരു സ്ത്രീ അവനെ സന്ദര്‍ശിച്ചു. 
അവളുടെ കയില്‍ വിലപിടിപ്പുള്ള സുഗന്ധ 
തൈലം നിറച്ച ഒരു കല്‍ഭരണി യുണ്ടായിരുന്നു. 


950 


യേശു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവേ അ 
വള്‍ ആ തൈലം അവന്‍െറ തലയിലൊഴിച്ചു. 
ശിഷ്യന്മാര്‍ ഇതു കണ്ട കോപിച്ചു പറഞ്ഞു, 
“എന്തിനാണിത്രയും സുഗന്ധതൈലം പാഴാ 
ക്കിയത്‌? 9അതു വിറ്റാല്‍ കിട്ടുന്ന പണം അനേ 
കം പാവങ്ങള്‍ക്കു കൊടുക്കാമായിരുന്നു.” 
10പക്ഷേ എല്ലാമറിഞ്ഞ യേശു പറഞ്ഞു, “എ 
ന്തിനാണു നിങ്ങള്‍ ഈ സ്ത്രീയെ വിഷമിപ്പി 
ക്കുന്നത്‌? അവള്‍ എനിക്കു വിശിഷ്ടമായൊരു 
പ്രവൃത്തിയാണ്‌ ചെയ്തു തന്നത്‌. പാവങ്ങള്‍ 
എപ്പോഴും നിങ്ങള്‍ക്കിടയിലൂണ്ട. പക്ഷേ ഞാ 
നെപ്പോഴും ഉണ്ടായെന്നുവരില്ല. 2ഇവള്‍ എ 
നെറ ശരീരത്തില്‍ സുഗന്ധതൈലം പൂശി. എ 
ന്‍െറ മരണാനന്തരസംസ്കാരത്തിനായി ഇ 
വള്‍ എന്നെ ഒരുക്കുകയായിരുന്നു.13ഞാ൯ നിങ്ങ 
ളോട്‌ സത്യമായി പറയുന്നു. സുവിശേഷം ലോ 
കം മുഴുവനും പ്രചരിപ്പിക്കപ്പെടും. സുവിശേ 
ഷം എവിടെയൊക്കെ പറയപ്പെട്ടോ അവിടെ 
യെല്ലാം ഇവളുടെ പ്രവൃത്തിയും പ്രകീര്‍ത്തി 
ക്കപ്പെടും. ആളുകള്‍ അവളെ അനുസ്മരിക്കും.” 








യൂദാ യേശുവിന്‍െറ ശത്രുവാകുന്നു 

(മര്‍ക്കൊ. 14:10-11; ലൂക്കൊ. 22:3-6) 
14അപ്പ്പോള്‍ പന്ത്രണ്ടു ശിഷ്യന്മാരിലൊരാള്‍ 
മഹാപുരോഹിതരുമായി സംസാരിക്കാന്‍ പോ 
യി. യൂദാ ഈസ്ക്കരിയോത്തായിരുന്നു അത്‌. 
യൂദാ പറഞ്ഞു, “യേശുവിനെ ഞാന്‍ നിങ്ങള്‍ 
ക്കുതരാം. എന്തു പ്രതിഫലം തരും?” അവര്‍ 
അവന്‍ മുപ്പതു വെള്ളിക്കാശു കൊടുത്തു. 1അ 
തിനുശേഷം യേശുവിനെ അവര്‍ക്കു ഒറ്റിക്കൊ 

ടുക്കാന്‍ അവ൯ തക്കം പാര്‍ത്തിരുന്നു. 





യേശു പെസഹ ഉണ്ണുന്നു 
(മര്‍ക്കൊ. 14:21-22; ലൂക്കൊ. 22:7-14, 21-23; 
യോഹ. 13:21-30) 

പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുനാള 
ന്‍െറ ആദൃദിവസം ശിഷ്യന്മാര്‍ യേശുവിനെ 
സമീപിച്ചു. അവര്‍ ചോദിച്ചു, “ഞങ്ങള്‍ നിന 
ക്കായി പെസഹാ ഭക്ഷണം ഒരുക്കുന്നത്‌ എവി 
ടെയായിരിക്കണം?” 

18 യേശു പറഞ്ഞു, “പട്ടണത്തിലേക്കു പോകു 
ക. ഞാനറിയുന്ന ഒരാളുടെ അടുത്തു ചെല്ലുക. 
ഗുരു പറയുന്നതായി അയാളോടു പറയുക, 
“തിരഞ്ഞെടുത്ത സമയമടുത്തിരിക്കുന്നു. ഞാന്‍ 
എന്‍െറ ശിഷ്യന്മാരോടു കൂടി നിന്‍െറ വീട്ടില്‍ 
പെസഹാഭക്ഷണം കഴിക്കും.” 1ശിഷ്യന്മാര്‍ 
അതനുസരിച്ച്‌ യേശു പറഞ്ഞതുപോലെയൊ 
ക്കെ ചെയ്തു. അവര്‍ പെസഹാഭക്ഷണമൊ 
രുക്കി. 

2 വൈകുന്നേരം യേശു തീന്‍മേശയ്ക്കരി കില്‍ 
ശിഷ്യന്മാരോടൊത്തിരിക്കുകയായിരുന്നു. 
21എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. 

യേശു പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സത്യം 
പറയാം. നിങ്ങള്‍ പന്ത്രണ്ടു പേരിലൊരുവ൯ 
എന്നെ ഒറ്റിക്കൊടുക്കും.” 

മാഇതു കേട്ട്‌ ശിഷ്യന്മാര്‍ക്കു വളരെ സങ്കടമാ 
യി. ഓരോരുത്തരും യേശുവിനോടു പറഞ്ഞു, 
“കര്‍ത്താവേ, തീര്‍ച്ചയായും അതു ഞാനായിരി 
ക്കില്ല.” 

യേശു പറഞ്ഞു, “എന്നോടൊപ്പം ഒരേ പാത്ര 
ത്തില്‍നിന്ന്‌ കഴിക്കുന്ന ഒരുവനായിരിക്കും എ 
നിക്കെതിരെ തിരിയുക. 24മനുഷ്യപുത്ര൯ അവ 
നെപ്പറ്റി എഴുതപ്പെട്ടതുപോലെ പോയി മരി 
ക്കും. തിരുവെഴുത്തുകള്‍ അതു തന്നെ പറയുന്നു. 








951 


എന്നാല്‍ മനുഷ്യപുത്രനെ കൊല്ലാന്‍ കൊടുക്കു 
ന്നവനു കഷ്ടം. അവന്‍ ജനിക്കാതിരിക്കുകയാ 
യിരുന്നു അവനു നല്ലത്‌.” 

2അപ്പോള്‍ യൂദാ യേശുവിനോടു പറഞ്ഞു, 
“ഗൂരോ, തീര്‍ച്ചയായും അങ്ങയെ ഒറ്റിക്കൊടു 
ക്കുന്നവന്‍ ഞാനാകില്ല.” (യൂദയായിരുന്നു യേ 
ശുവിനെ ഒറ്റിക്കൊടുത്തത്‌). യേശു പറഞ്ഞു, 


v9 


“അതേ, അതു നീ തന്നെയാണ്‌. 





തിരുവത്താഴം 
(മര്‍ക്കൊ. 14:22-26; ലൂക്കൊ. 22:15-20; 
1 കൊരി. 11:23-25) 

2അവര്‍ ആഹാരം കഴിക്കവേ, യേശുഏതാനും 
ത എടുത്തു. അപ്പം തന്നതിന്‌ ദൈവത്തോട്‌ 
നന്ദിപറഞ്ഞ്‌ അവന്‍൯അതുവീതിച്ച്‌ ശിഷ്യന്മാര്‍ 
ക്കു നല്‍കി. യേശു പറഞ്ഞു, “ഈ അപ്പം തി 
ന്നുക. ഇതെന്‍്റെറ ശരീരമാണ്‌.” 

27എന്നിട്ട്‌ യേശു ഒരു പാനപാത്രം വീഞ്ഞെ 
ടുത്തു. ദൈവത്തിന്‌ നന്ദി പറഞ്ഞ്‌ അവനതു 
ശിഷ്യന്മാര്‍ക്കു കൊടുത്തു. യേശു പറഞ്ഞു, 
“നിങ്ങളോരോരുത്തരും ഇതു കുടിക്കുക. 2ഇതെ 
ന്‍െറ രക്തമാണ്‌. ഇത്‌ ദൈവം അവന്‍െറ ജനത 
യോടു നടത്തിയ പുതിയനിയമത്തിന്‍െറ തുട 
ക്കമാണ്‌. തങ്ങളുടെ പാപം പൊറുക്കപ്പെടാന്‍ 
ഇത്‌ അനേകര്‍ക്കു നല്‍കിയിരിക്കുന്നു. 22ഞാന്‍ 
ഇതുകൂടി പറയുന്നു. എന്‍െറ പിതാവിന്‍െറ 
രാജ്യത്ത്‌ നിങ്ങളോടൊത്ത്‌ പൂതിയ വീഞ്ഞ്‌ 
കുടിക്കും വരെ ഞാന്‍ ഈ വീഞ്ഞ്‌ ഒരിക്കലും 
കുടിക്കില്ല. 30ശിഷ്യന്മാരെല്പാവരും ചേര്‍ന്ന്‌ ഒരു 
സ്തോത്രം പാടി. അനന്തരം അവര്‍ ഒലീവു 
മലയിലേക്കു പോയി. 








ശിഷ്യന്മാര്‍ തന്നെ വിട്ടുപോകുമെന്ന്‌ യേശു 
(മര്‍ക്കൊ. 14:27-31; ലൂക്കൊ. 22:31-34; 
യോഹ. 13:36-38) 

31യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “ഇന്നു രാ 
ത്രി നിങ്ങള്‍ക്കു ഞാന്‍ മൂലം വിശ്വാസം നഷ്ട 
പ്പെടും. തിരുവെഴുത്തുകളില്‍ അതെഴുതിയിട്ടു 
ണ്ട, 

“ഇടയനെ ഞാന്‍ കൊല്ലും, ആടുകള്‍ ചിതറി 
പ്പോകും.” സെഖര്യാവ്‌ 137 

പക്ഷെ ഞാന്‍ മരിച്ചാലും ഉയിര്‍ത്തെഴു 
ന്നേല്‍ക്കും. എന്നിട്ടു ഞാന്‍ ഗലീലയിലേക്കു 
പോകും. നിങ്ങള്‍ക്കുമുമ്വേ ഞാനവിടെ പോ 
കും.” 

ne മറുപടി പറഞ്ഞു, “നീ മൂലം മറ്റെ 
ല്ലാ ശിഷ്യന്മാര്‍ക്കും വിശ്വാസം നഷ്ടപ്പെട്ടാലും 
എനിക്കു നഷ്ടപ്പെടില്ല.” 

34യേശു പറഞ്ഞു, “ഞാന്‍ നിന്നോടുസത്യമാ 
യി പറയട്ടെ. ഇന്നു രാത്രി നീയെന്നെ തള്ളിപ്പ 
റയും. കോഴി കൂകുംമുന്പ്‌ മൂന്നു തവണ തള്ളിപ്പ 
റയും.” 

35എന്നാല്‍ പത്രൊസ്‌ പറഞ്ഞു, “ഇല്ല. ഞാ 
നൊരിക്കലും അങ്ങയെ തള്ളിപ്പറയില്ല! ഞാന്‍ 
നിന്നോടൊപ്പം മരിക്കാനും തയ്യാറാണ്‌.” മറ്റു 
ശിഷ്യന്മാരും ഇതു തന്നെ പറഞ്ഞു. 


യേശു ഒറ്റയ്ക്കു പ്രാര്‍ത്ഥിക്കുന്നു 

(മര്‍ക്കൊ. 14:32-42; ലൂക്കൊ. 22:39-46) 
36പിന്നീട്‌ യേശു ശിഷ്യന്മാരോടു കൂടി ഗെ 
ത്ത്ശെമന എന്ന സ്ഥലത്തേക്കു പോയി. യേശു 
ശിഷ്യന്മാരോടു പറഞ്ഞു, “ഞാന്‍ പ്രാര്‍ത്ഥി 
ക്കാന്‍ അവിടെ പോകുമ്പോള്‍ നിങ്ങള്‍ ഇവിടെ 
ത്തന്നെ ഇരിക്കുക.” 37അനന്തരം അവന്‍ പത്രൊ 


മത്തായി 26:25-53 


സിനെയും രണ്ട്‌ സെബെദി പുത്രന്മാരെയും 
കൂട്ടി പുറപ്പെട്ടു. അനന്തരം യേശു വളരെ ദു:ഖി 
തനും കുഴങ്ങിയവനുമായി കാണപ്പെട്ടു. 3അ 
വന്‍ അവരോടു പറഞ്ഞു, “എന്‍െറ ആത്മാവ്‌ 
ദുഃഖം കൊണ്ട്‌ നിറഞ്ഞിരിക്കുന്നു. ദു:ഖം കൊണ്ട്‌ 
ഹൃദയം പൊട്ടുന്നു. ഇവിടെ എന്നോടൊപ്പം ഉ 
ണര്‍ന്നിരിക്കുക.” 

പിന്നീട്‌ യേശു അവരില്‍നിന്ന്‌ അല്പം 
അകലേക്കു നടന്നു. ഭൂമിയില്‍ കവിണ്ണൂ വീണ്‌ 
അവന്‍ പ്രാര്‍ത്ഥിച്ചു, “പിതാവേ, കഴിയുമെ 
ങ്കില്‍ കഷ്ടതയുടെ ഈ പാനപാത്രം എനിക്കു 
തരാതിരിക്കുക. എങ്കിലും എന്‍െറ ഇഷ്ടമല്ല 
അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ.” 40എന്നിട്ട യേശു 
ശിഷ്യന്മാരുടെയടുത്തേക്ക്‌ മടങ്ങിയെത്തി. ശി 
ഷ്യന്മാര്‍ ഉറങ്ങുന്നതാണ്‌ അവന്‍കണ്ടത്‌. അവന്‍ 
പത്രൊസിനോടു പറഞ്ഞു, “ഒരു മണിക്കൂറു 
പോലും നിങ്ങള്‍ക്കു എന്നോടൊപ്പം ഉണര്‍ന്നി 
രുന്നു കൂടെ? 4പ്രലോഭിക്കപ്പെടാതിരിക്കാന്‍ 
ഉണര്‍ന്നിരുന്നു പ്രാര്‍ത്ഥിക്കുക. ശരിയായതു 
ചെയ്യാന്‍ നിങ്ങളുടെ ആത്മാവു കൊതിക്കുന്നു. 
പക്ഷേ ശരീരം ക്ഷീണിച്ചതാണ്‌.” 

പിന്നെ യേശു രണ്ടാമതും ദൂരേക്കുമാറി പ്രാ 
ര്‍ത്ഥിച്ചു. “എന്‍െറ പിതാവേ, വേദനാകരമായ 
ഇതെല്ലാം എന്നില്‍ നിന്നെടുക്കാ൯ന്‍ കഴിയില്ലെ 
ങ്കില്‍, ഞാനിതൊക്കെ ചെയ്യണമെങ്കില്‍, അങ്ങ 
യുടെ ഇഷ്ടം പ്രവര്‍ത്തിച്ചാലും.” 

43അനന്തരം യേശു ശിഷ്യന്മാരുടെയടുത്തേ 
ക്കു മടങ്ങിവന്നു. അപ്പോഴും അവര്‍ ഉറങ്ങുന്നതു 
കണ്ടു. അവടെ കണ്ണുകള്‍ ക്ഷീണിച്ചിരുന്നു. 
44അതിനാല്‍ യേശു ഒരിക്കല്‍ കൂടി ദൂരേക്കു 
മാറി പ്രാര്‍ത്ഥിച്ചു. മൂന്നാം തവണയും അവന്‍ 
അതേ കാര്യങ്ങള്‍ തന്നെയാണ്‌ പ്രാര്‍ത്ഥിച്ചത്‌. 

്ശിഷ്യന്മാരുടെയടുത്തേക്കു മടങ്ങിയെത്തി 
പറഞ്ഞു, “ഇപ്പോഴും നിങ്ങള്‍ ഉറങ്ങുകയും വി 
ശ്രമിക്കുകയും ആണോ? മനുഷ്യപുത്രന്‍ പാപി 
കളുടെ കയ്യില്‍ ഏല്പിക്കപ്പെടുന്ന സമയം അടു 
ത്തു. 4 എഴുന്നേല്‍ക്കൂ! നമ്മള്‍ക്കു പോകാം. ഇതാ 
എന്നെ ഒറ്റിക്കൊടുക്കുന്നവനും എത്തി.” 











യേശു പിടിക്കപ്പെടുന്ന 
(മര്‍ക്കൊ. 14:43-50; ലൂക്കൊ. 22:47-53; 
യോഹ. 18:3-12) 

യേശൂ സംസാരിച്ചുകൊണ്ടിരിക്കവേ, യൂദാ 
അവിടെയെത്തി. പന്ത്രണ്ടു ശിഷ്യന്മാരിലൊരു 
വനായിരുന്നു അയാള്‍. അനേകംപേര്‍ അവ 
നോടൊപ്പമുണ്ടായിരുന്നു. മഹാപുരോഹിതരും 
ജനത്തിന്‍െറ മൂപ്പന്മാരും അയച്ചവരായിരുന്നു 
അവര്‍. അവരുടെകയ്യില്‍ വാളുകളും കുന്തങ്ങളു 
മുണ്ടായിരുന്നു. യേശുവിനെ തിരിച്ചറിയാന്‍ 
യൂദാ, അവര്‍ക്ക്‌ ഒരടയാളം പറഞ്ഞുകൊടുത്തു. 
“ഞാന്‍ ചുംബിക്കുന്നവനാണ്‌ യേശു. അവനെ 
പിടികൂടുക” 44അതിനാലവന്‍൯ യേശുവിന്‍െറയ 
ടുത്തേക്കുചെന്ന്‌ “ഗുരോ!”എന്നുവിളിച്ച്‌ അവ 
നെ ചുംബിച്ചു. ടിയേശു അവനോടു പറഞ്ഞു, 
“സുഹൃത്തേ നീ വന്ന കാര്യം നിറവേറ്റുക.” 

അപ്പോള്‍ വന്നവര്‍ യേശുവിനെ പിടിച്ചു 
കെട്ടി.ട്ഇതു നടക്കുമ്പോള്‍ യേശുവിനോടൊപ്പ 
മുണ്ടായിരുന്ന ഒരാള്‍ വാള്‍ വലുച്ചൂരി മഹാ 
പുരോഹിതനന്‍െറ ദാസനന്‍െെറ ചെവിക്കു വെട്ടി. 
ടായേശു അവനോടു പറഞ്ഞു, “നിന്‍െറ വാള്‍ 
അതിന്‍െറ സ്ഥലത്ത്‌ തന്നെ തിരിച്ചിടുക. വാ 
ളെടുക്കുന്നവന്‍ വാളിനാല്‍ കൊല്ലപ്പെടും. 
ട്ഞാനെന്‍െറെ പിതാവിനോടാവശ്യപ്പെട്ടാല്‍ 
പന്ത്രണ്ടു ലെഗ്യൊനിലും അധികം ദൂതന്മാരെ 











മത്തായി 26:54-27:5 


എന്‍െറ രക്ഷയ്ക്കായി അവന്‍ അയയ്ക്കും എന്ന്‌ 
നിങ്ങള്‍ക്കറിയില്ലേ. ടഅപ്പോള്‍ എങ്ങനെ ഈ 
കാര്യങ്ങള്‍ സാക്ഷാത്കരിക്കപ്പെടും? തിരുവെ 
ഴുത്തില്‍ പറഞ്ഞിരിക്കുന്നത്‌ ഇങ്ങനെയൊക്കെ 
സംഭവിക്കണമെന്നാണ്‌.” ട്ഉടന യേശു എല്ലാവ 
രോടുമായി പറഞ്ഞു, “നിങ്ങളെന്നെ പിടിക്കാ 
൯ വന്നത്‌ കുറ്റവാളിയെ എന്നപോലെ വാളും 
കുന്തവുമൊക്കെയായിട്ടാണ്‌. എന്നും ഞാന്‍ 
ദൈവാലയത്തില്‍ ഉപദേശിച്ചിരുന്നു. ആരും 
എന്നെ പിടിച്ചില്ല. 5ടപ്രവാചകരെഴുതിയത്‌ 
ഫലിക്കാനാണ്‌ ഇങ്ങനെയൊക്കെ നടന്നത്‌.” 
അപ്പോള്‍ ശിഷ്യന്മാരെല്ലാവരും യേശുവിനെ 
വിട്ട ഓടിപ്പോയി. 











യെഹുദപ്രമാണിമാരുടെ മുന്നില്‍ 
(മര്‍ക്കൊ. 14:53-65; ലൂക്കൊ. 22:54-55, 63-71; 
യോഹ. 18:13-14, 19-24) 

5യേശൂവിനെ പിടികൂടിയവര്‍ അവനെ മ 
ഹാപുരോഹിതനായ കയ്യഫാവിന്‍െറ അടു 
ത്തേക്കുകൊണ്ടുപോയി. ശാസ്ത്രിമാരും ജന 
ത്തിന്‍െറ മൂപ്പന്മാരും അവിടെ ഒത്തുകൂടിയിരു 
ന്നൂ.ട്യേശുവിനെ പിന്തുടര്‍ന്നിരുന്നെങ്കിലും പ 
ത്രൊസ്‌ അവന്‍െറയടുത്തേക്കു വന്നില്ല. മഹാ 
പുരോഹിതനന്‍െറ വീട്ടുമുറ്റംവരെ അവന്‍ വന്നു. 
അവന്‍ മുറ്റത്ത്‌ കടന്ന്‌ കാവല്‍ക്കാരോടൊത്തി 
രുന്ന്‌ സംഭവിക്കാന്‍ പോകുന്നത്‌ കാണാന്‍ ആഗ്ര 
ഹിച്ചു. യേശുവിനെ കൊല്ലാന്‍ പാകത്തിന്‌ 
അവനില്‍ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാന്‍ 
ശ്രമിക്കുകയായിരുന്നു മഹാപുരോഹിതരും യെ 
ഹൂദസമിതി മുഴുവനും. ള്‍കെള്ളസാക്ഷികള്‍ പല 
രും വന്നു എങ്കിലും അവനെ കൊല്ലാന്‍ പോന്ന 
യ്ഥാര്‍ത്ഥകാരണങ്ങള്‍ കണ്ടുപിടിക്കാനായില്ല. 
അപ്പോള്‍ രണ്ടുപേര്‍ വന്നുപറഞ്ഞു. “ഈ മനു 
ഷ്യന്‍പറഞ്ഞു, “എനിക്ക്‌ ഈ ആലയം നശി 
പ്പിക്കാനും മൂന്നു ദിവസത്തിനകം പണിയാനും 
കഴിയും 5? 

“മഹാപുരോഹിതന്‍ യേശുവിനോടു ചോ 
ദിച്ചു, “ഇവര്‍ നിനക്കെതിരെ സാക്ഷി പറഞ്ഞി 
രിക്കുന്നു, നിനക്കെതിരെയുള്ള ആരോപണങ്ങ 
ള്‍ക്ക്‌ മറുപടി പറയാനില്ലേ? ഇവര്‍ പറയുന്നതു 
സത്യമല്ലേ?” പക്ഷേ യേശു ഒന്നും പറഞ്ഞില്ല. 
വീണ്ടും മഹാപുരോഹിതന്‍ യേശുവിനോടു 
ചോദിച്ചു, “ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്‍െറ 
ശക്തികൊണ്ട്‌ ഞാന്‍സത്യം ചെയ്തുചോദിക്കു 
ന്നു.പറയൂ നീ ക്രിസ്തുവാണോ, ദൈവത്തി 
ന്‍െറ പുത്രന്‍?” 

6്യേശു പറഞ്ഞു, “അതേ ഞാന്‍ തന്നെ. പ 
ക്ഷേ ഞാന്‍ നിങ്ങളോടു പറയുന്നു, ഭാവിയില്‍ 
മനുഷ്യപുത്രന്‍ ദൈവത്തിന്‍െറ വലതുവശത്തി 
രിക്കുന്നതു നിങ്ങള്‍ കാണും. അവന്‍സ്വര്‍ഗ്ഗത്തി 
ലെ മേഘങ്ങളുടെ മുകളില്‍ കയറിവരുന്നതും 
നിങ്ങള്‍ കാണും.” 

ഇതുകേട്ട മഹാപുരോഹിതന്‍ കോപാകുല 
നായി. അയാള്‍ തനന്‍്റെവസ്ത്രങ്ങള്‍ വലിച്ചു 
കീറി പറഞ്ഞു, “ഇവന്‍ ദൈവവിരുദ്ധമായി സം 
സാരിക്കുന്നു. ഇനിയും നമുക്കുസ്സാക്ഷികള്‍ വേ 
ണ്ട. ദൈവനിന്ദ ഇപ്പോള്‍ നിങ്ങള്‍ കേള്‍ക്കുക 
യും ചെയ്തു. നിങ്ങളെന്തു പറയുന്നു?” 

യെഹൂദന്മാര്‍ മറുപടി പറഞ്ഞു, “അവന്‍ 
കുറ്റവാളിയാണ്‌, മരണം അര്‍ഹിക്കുകയും 
ചെയുന്നു.” 

൦അപ്പോള്‍ അവിടെ കൂടിയിരുന്നവര്‍ യേശു 
വിനന്‍െറ മുഖത്തു തുപ്പി. എന്നിട്ട മുഷ്ടി ചുരുട്ടി 
ഇടിച്ചു. ചിലര്‍ യേശുവിന്‍റെ കരണത്തടിച്ചു. 











952 


68അവര്‍ പറഞ്ഞു, “ക്രിസ്തുവേ, നീ ഒരു പ്രവാ 
ചകനാണെന്നു തെളിയിക്കാന്‍ ആരാണു നി 
ന്നെ ഇടിച്ചതെന്നു പറയുക.” 


പത്രൊസ്‌ യേശുവിനെ തള്ളിപ്പറയുന്നു 
(മര്‍ക്കൊ. 14:66-72; ലൂക്കൊ. 22:56-62; 
യോഹ. 18:15-18, 25-27) 

9ആ സമയം പത്രൊസ്‌ മുറ്റത്തിരിക്കുകയാ 
യിരുന്നു. ഒരു ദാസി അവനെ സമീപിച്ചു. 
അവള്‍ പറഞ്ഞു, “നീ ഗലീലയില്‍ നിന്നുവന്ന 
യേശുവിനോടൊപ്പമുണ്ടായിരുന്നല്ലോ.” 

എന്നാല്‍ താനൊരിക്കലും യേശുവിനോ 
ടൊപ്പം ഉണ്ടായിരുന്നില്ലെന്നു പത്രൊസ്‌ പറ 
ഞ്ഞു. എല്ലാവരുടെയും മുന്നില്‍ വെച്ച്‌ അവനി 
ങ്ങനെ പറഞ്ഞു, “നിങ്ങളെന്താണു പറയുന്ന 
തെന്ന്‌ എനിക്കറിയില്ല.” 

71അപ്പോള്‍ പത്രൊസ്‌ അവിടം വിട്ടു. പ്രവേ 
ശനകവാടത്തില്‍ മറ്റൊരു ദാസിയും അവനെ 
കണ്ടു. അവള്‍ അവിടെയുള്ള എല്ലാവരോടു 
മായിപറഞ്ഞു, “ഇവന്‍ നസറെത്തിലെ യേശു 
വിന്‍െറ കൂടെ ഉണ്ടായിരുന്ന ആളാണ്‌.” 
നവീണ്ടും പത്രൊസ്‌ താന്‍ യേശുവിന്‍െറ 
ആളല്ലെന്ന്‌ പറഞ്ഞു, “ദൈവം സത്യമായിട്ടും 
എനിക്ക്‌ ഈ മനുഷ്യനെ അറിയില്ല.” 

അല്പസമയം കഴിഞ്ഞ്‌ അവിടെയുണ്ടായിരു 
ന്നവരില്‍ ചിലര്‍ അടുത്തുവന്നു പത്രൊസി 
നോടുപറഞ്ഞു, “നീ യേശുവിനെ പിന്തുടര്‍ന്ന 
വരില്‍ ഒരുവനാണെന്ന്‌ ഞങ്ങള്‍ക്കറിയാം. 
നിന്‍റെ സംസാരത്തില്‍നിന്ന്‌ ഞങ്ങളതറി 
ഞ്ഞു.” 

74അപ്പോള്‍ പത്രൊസ്‌ ശപിക്കാന്‍ തുടങ്ങി. 
അവന്‍ ശക്തമായി പറഞ്ഞു, “ദൈവത്തിനാ 
ണെസത്ൃം എനിക്ക്‌ ഈ മനുഷ്യനെ അറിയില്ല!” 
പത്രൊസ്‌ ഇതു പറഞ്ഞു കഴിഞ്ഞപ്പോള്‍ ഒരു 
കോഴികൂകി. 75അപ്പോള്‍ പത്രൊസ്‌, “കോഴികൂ 
കുംമുമ്പ്‌ നീ മൂന്നുതവണ എന്നെതമള്ളിപ്പറയും.” 
എന്ന്‌ യേശു തന്നോടു പറഞ്ഞിരുന്നതോര്‍ത്തു. 
പത്രൊസ്‌ പുറത്തേക്കുപോയി ഏങ്ങിക്കരഞ്ഞു. 














യേശുവിനെ പീലാത്തൊസിന്‍െറയ 
ടുത്തേക്കു കൊണ്ടുപോകുന്നു 
(മര്‍ക്കൊ. 15:1; ലൂക്കൊ. 23:1-2; യോഹ. 18:28-32) 

27 പിറ്റേന്ന്‌ അതിരാവിലെ മഹാപുരോഹി 

തന്മാരും ജനത്തിനന്‍െറ മൂപ്പന്മാരും യേശു 
വിനെ കൊല്ലാന്‍ തീരുമാനിച്ചു. അവര്‍ അവ 
നെ ചങ്ങലയില്‍ ബന്ധിച്ചു. എന്നിട്ടവര്‍ അവ 
നെ ദേശാധികാരിയായ പീലാത്തൊസിനന്‍െറെ 
യടുത്തേക്കു കൊണ്ടു പോയി. 


യൂദാ ആത്മഹത്യ ചെയ്യുന്നു 
(അ.പ്രവ. 1:18-19) 

യേശുവിനെ കൊല്ലാന്‍ അവര്‍ നിശ്ചയിച്ച 
ത്‌ യൂദാഅറിഞ്ഞു. യേശുവിനെ ശത്രുക്കള്‍ക്കൊ 
റ്റിക്കൊടുത്ത യൂദാ ഇതെല്ലാംകണ്ട തന്‍െറ പ്രവൃ 
ത്തിയില്‍ വളരെ ദു:ഖിച്ചു. അതിനാല്‍ അവന്‍ 
മുപ്പതു വെള്ളിക്കാശുമെടുത്ത്‌ പുരോഹിതന്മാരു 
ടെയും പ്രമാണിമാരുടെയും അടുത്തുചെന്നു. 
യൂദാ പറഞ്ഞു, “ഞാന്‍ പാപം ചെയ്തു. ഞാന്‍ 
നിഷ്കളങ്കനായ ഒരുവനെ കൊല്ലാന്‍ നിങ്ങളെ 
ഏല്പിച്ചു.” യെഹൂദനേതാക്കള്‍ പറഞ്ഞു, “അ 
തൊന്നും 





ഞങ്ങള്‍ക്കറിയേണ്ട. അതൊക്കെ നി 
ന്‍െറ പ്രശ്നം.” അതിനാല്‍ യൂദാ ആ പണം 
ദൈവാലയത്തിലേക്ക്‌ എറിഞ്ഞു. എന്നിട്ടയാള്‍ 
അവിടം വിട്ടുപോയി തൂങ്ങിച്ചത്തു. 


953 


തഹാപുരോഹിതന്മാര്‍ ദൈവാലയത്തില്‍ 
വീണ നാണയങ്ങള്‍ പെറുക്കിയെടുത്തു. അവര്‍ 
പറഞ്ഞു “ഈ പണം ദൈവാലയത്തിലെ 
ഭണ്ഡാരത്തില്‍ ഇടാന്‍ നമ്മുടെ ന്യായപ്രമാണം 
അനുവദിക്കുന്നില്ല. കാരണം ഒരാളുടെ മരണ 
ത്തിന്‌ പ്രതിഫലം നല്‍കിയ തുകയാണിത്‌.” 
അതിനാല്‍ ആ പണം കൊടുത്ത്‌ കുശവന്‍െറ 
പറമ്പു വാങ്ങാനവര്‍ തീരുമാനിച്ചു. യെരൂശ 
ലേം സന്ദര്‍ശിക്കുന്ന പരദേശികള്‍ അവിടെ 
വച്ച്‌ മരിച്ചാല്‍ അവരെ സംസ്കരിക്കാന്‍ ആ 
സ്ഥലം ഉപയോഗിക്കാം. &അതിനാല്‍ ആ പറമ്പ്‌ 
ഇപ്പോഴും രക്തപ്പറമ്പ്‌ എന്നറിയപ്പെടുന്നു. 
യിരെമ്യാപ്രവാചകര്‍്്റെ ഈ വാക്കുകള്‍ 
സ്വാര്‍ത്ഥകമാവുകയായിരുന്നു: 








“മുപ്പതു വെള്ളിക്കാശും അവര്‍ എടുത്തു. 
അത്രയുമാണ്‌ അവന്‍െറ ജീവിതത്തിന്‍െറ 
വിലയായി യെഹൂദര്‍ തീരുമാനിച്ചത്‌. 1%ആ 
മുപ്പതു വെള്ളിക്കാശും കുശവനന്‍െറ പറമ്പു 
വാങ്ങാനെടുത്തു. കര്‍ത്താവ്‌ എന്നോടു ക 


യ 


ല്ലിച്ചതുപോലെ ആയിരുന്നു അര്‌.” * 








പീലാത്തൊസ്‌ യേശുവിനെ 
ചോദ്യം ചെയ്യുന്നു 

(മര്‍ക്കൊ. 15:2-5; ലൂക്കൊ. 23:3-5; യോഹ. 18:33-38) 

1യേശു ദേശാധികാരിയായ പീലാത്തൊസി 
ന്‍െറ മുമ്പില്‍ നിന്നു. പീലാത്തൊസ്‌ അവനോ 
ടു ചോദിച്ചു: “നീയാണോ യെഹൂദരുടെ രാജാ 
വ്‌?” യേശു മറുപടി പറഞ്ഞു, “അതെ ഞാനാ 
ണ്‌."12മഹാപുരോഹിതരും മൂപ്പന്മാരും കുറ്റപ്പെടു 
ത്തിയപ്പോഴും അവന്‍ ഒന്നും പറഞ്ഞില്ല. 

13അതിനാല്‍ പീലാത്തൊസ്‌ യേശുവിനോടു 
ചോദിച്ചു, “നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തു 
ന്നതു കേട്ടിട്ടും നിനക്കു മറുപടിയൊന്നുമില്ലേ?” 
14എന്നാല്‍ യേശു പീലാത്തൊസിനോടു മറു 
പടിയൊന്നും പറഞ്ഞില്ല. ദേശാധികാരിക്കാക 
ട്ടെ അത്‌ ആശ്ചര്ൃമുളവാക്കുകയും ചെയ്തു. 


യേശുവിനെ വെറുതെ വിടാന്‍ 
പിലാത്തൊസിനു കഴിയുന്നില്ല 
(മര്‍ക്കൊ. 15:6-15; ലൂക്കൊ. 23:13-25; 
യോഹ. 18:39-19:16) 
15എല്ലാവര്‍ഷവും പെസഹാസമയത്ത്‌ ദേശാ 
ധികാരി ഒരാളെ തടവില്‍നിന്നും മോചിപ്പിക്കു 
മായിരുന്നു. അതുമിക്കവാറും ജനഹിതം മാനി 
ച്ചായിരിക്കും.6ആ സമയം കുപ്രസിദ്ധനായ ബ 
റബ്ബാസ്‌ എന്നൊരാള്‍ തടവറയിലുണ്ടായിരു 
ന്നു. 7പീലാത്തൊസ്ധിന്‍െറ വസതിയില്‍ കൂടി 
യിരുന്നവരോട്‌ അദ്ദേഹം ചോദിച്ചു, “ഞാന്‍ 
നിങ്ങള്‍ക്കായി ഒരാളെ സ്വതന്ത്രനാക്കാം, ആരെ 
വേണം? ബറബ്ബാസിനെയോ അല്ല ക്രിസ്തു 
എന്നു വിളിക്കുന്ന യേശുവിനെയോ?” പക്ഷേ 
പീലാത്തൊസിനറിയാമായിരുന്നു അസൂയ 
കൊണ്ടാണവര്‍ യേശുവിനെ തന്നെ ഏല്ലിച്ച 
തെന്ന്‌. 
19നീതിപീഠത്തിലിരുന്നാണ്‌ പീലാത്തൊസ്‌ 
ഇതു പറഞ്ഞത്‌. അയാള്‍ അവിടെയിരിക്കെ 
അയാളുടെ ഭാര്യ ഒരു സന്ദേശം കൊടുത്തയച്ചു! 
“അയാളെ ഒന്നും ചെയ്യരുത്‌. അയാള്‍ തെറ്റു 
കാരനല്ല. ഇന്നു ഞാനവനെ സംബന്ധിക്കുന്ന 
ഒരു സ്വപ്നം കണ്ടു. അതെന്നെ വല്ലാതെ കുഴ 
ക്കുന്നു.” 

















മുപ്പതു ... കല്ലിച്ചതുപോലെയായിരുന്നു ഉദ്ധരണി 
സെഖര്യ. 11:12,13, യിരെ. 32:6-9. 


മത്തായി 27:6-33 


20എന്നാല്‍ യേശുവിനെ കൊല്ലുവാനും ബറ 
ബ്ബാസിനെ മോചിപ്പിക്കുവാനും ആവശ്യപ്പെ 
ടാന്‍ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ജന 
ങ്ങളെ പ്രേരിപ്പിച്ചു. 

മ്പീലാത്തൊസ്‌ ചോദിച്ചു, “ബറബ്ബാസും 
യേശുവും. ആരെയാണു ഞാന്‍ മോചിപ്പിക്കേ 
ണ്ടത്‌?” ജനങ്ങള്‍ മറുപടി പറഞ്ഞു, “ബറബ്ബാ 
സിനെ.” 

പീലാത്തൊസ്‌ ചോദിച്ചു, “ക്രിസ്തു എന്നു 
വിളക്കപ്പെടുന്ന യേശുവിനെ പിന്നെ ഞാനെ 
ന്തുചെയ്യണം?” എല്ലാവരും ആവശ്യപ്പെട്ടു, “അ 
വനെ ക്രൂശിക്കുക.” 23പീലാത്തൊസ്‌ ചോദി 
ച്ചു, “എന്തിനാണവനെ കൊല്ലാനാവശ്യപ്പെടു 
ന്നത്‌? അവനെന്തു തെറ്റാണു ചെയ്തത്‌?” 
പക്ഷേ എല്ലാവരും ഉച്ചത്തില്‍ വിളിച്ചുകൂകി, 
“അവനെ ക്രൂശിക്കുക.” 

തനിക്കു ജനാഭിപ്രായം മാറ്റാനാവില്ലെന്ന്‌ 
പീലാത്തൊസ്‌ മനസ്സിലാക്കി. ജനങ്ങള്‍ കലാ 
പം കൂട്ടിയേക്കുമെന്നും അയാള്‍ ഭയന്നു. അതി 
നാല്‍ പീലാത്തൊസ്‌ അല്പം വെള്ളമെടുത്ത്‌ 
എല്ലാവരും കാണ്‍കെ തന്നെ തന്‍റ കൈകള്‍ 
കഴുകി. എന്നിട്ട്‌ പീലാത്തൊസ്‌ പറഞ്ഞു, “ഇ 
യാളുടെ മരണത്തില്‍ എനിക്കു പങ്കില്ല. നിങ്ങ 
ളാണതിനുത്തരവാദി.” 

2ജനങ്ങളാകെ മറുപടി പറഞ്ഞു, “അവന്‍െറ 
മരണത്തിനു ഞങ്ങളായിരിക്കും ഉത്തരവാദി. അ 
വനന്‍െറ മരണത്തിന്‍െറ ശിക്ഷ ഞങ്ങളും ഞങ്ങ 
ളുടെ മക്കളും ഏറ്റെടുക്കുന്നു.” 

2പീലാത്തൊസ്‌ ബറബ്ബാസിനെ അവര്‍ക്കാ 
യി സ്വതന്ത്രനാക്കി. യേശുവിനെ ചാട്ടകൊണ്ടെ 
ടിക്കാന്‍ പീലാത്തൊസ്‌ ഭടന്മാരോടാജ്ഞാപി 
ച്ചു. അനന്തരം യേശുവിനെ ക്രൂശിക്കാന്‍ പട്ടാ 
ക്കാരെ ഏല്ലിച്ചു കൊടുത്തു. 

















ഭടന്മാര്‍ യേശുവിനെ പരിഹസിക്കുന്നു 
(മര്‍ക്കൊ. 15:16-20; യോഹ. 19:2-3) 

2മ7പീലാത്തൊസിന്‍ററ പടയാളികള്‍ യേശു 
വിനെദേശാധികാരിയുടെ കൊട്ടാരത്തില്‍ കൊ 
ണ്ടുവന്നു. സൈനീകവ്യൂഹം മുഴുവനും അവ 
ന്‍െറചുറ്റും കൂടി. 2അവര്‍ അവന്‍െറ വസ്ത്രം 
മാറ്റി ചുവന്ന ഒരു പുറങ്കുപ്പായം അണിയിച്ചു. 
29അവര്‍ ഒരു മുള്‍ക്കിരീടം ഉണ്ടാക്കി. അവരത്‌ 
യേശുവിന്‍െറ തലയില്‍ വച്ചു. അവന്‍െറ വല 
തുകയ്യില്‍ ഒരു വടിയും പിടിപ്പിച്ചു. എന്നിട്ട്‌ 
യേശൂവിന്‍െറ മുമ്പില്‍ മുട്ടുകുത്തി, “യെഹൂദ 
രുടെ രാജാവേ” എന്ന്‌ പറഞ്ഞ്‌ അവര്‍ പരിഹ 
സിച്ചു. 30ഭടന്മാര്‍ യേശുവിനന്‍െറ മുഖത്തു തുപ്പി. 
എന്നിട്ടവര്‍ അവന്‍െറ കയ്യില്‍നിന്ന്‌ വടി വാ 
ങ്ങി അവന്‍െറ തലയ്ക്ക്‌ പലവട്ടം അടിച്ചു. 
31അവനെ പരിഹസിച്ചതിനുശേഷം പുറങ്കു 
പ്പായം മാറ്റി അവന്‍െറ സ്വന്തം കുപ്പായം തന്നെ 
വീണ്ടും ധരിപ്പിച്ചു. എന്നിട്ട യേശുവിനെ ക്രൂ 
ശിക്കാ൯ ദൂരേക്കു കൊണ്ടുപോയി. 

















യേശു ക്രൂശിക്കപ്പെടുന്നു 
(മര്‍ക്കൊ. 15:21-32; ലൂക്കൊ. 23:26-43; 
യോഹ. 19:17-27) 
ദാഭടന്മാര്‍ യേശുവിനെയുംകൊണ്ട്‌ നഗരത്തി 
നു പറത്തേക്കുപോകുകയായിരുന്നു. അവര്‍ മ 
റ്റൊരാളെക്കൊണ്ട്‌ യേശുവിന്‍റെ കുരിശു ചുമ 
പ്പിച്ചു. കുറേനക്കാരനായ ശീമോന്‍ ആയിരുന്നു 
അത്‌. 33ഗോല്‍ഗോഥാ എന്ന സ്ഥലത്തേക്കാണ 
വര്‍ അവനെ കൊണ്ടുപോയത്‌. (“തലയോട്ടി 
കളുടെ സ്ഥലം” എന്നാണ്‌ ഈ വാക്കിന്‍െറ 


മത്തായി 27:34-28:1 


അര്‍ത്ഥം.) 34ഗോല്‍ഗോഥായില്‍ വച്ച്‌ ഭടന്മാര്‍ 
യേശുവിനു കുടിക്കാന്‍ വീഞ്ഞുനല്‍കി. കയ്പു 
ചേര്‍ത്ത വീഞ്ഞാണവര്‍ നല്‍കിയത്‌.യേശു അ 
തുരുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാന്‍ വിസ 
മ്മതിച്ചു.3സൈനികര്‍ അവനെ കുരിശില്‍ തറ 
ച്ചു. അവര്‍ അവന്‍െറ വസ്ത്രം വീതം വെക്കാന്‍ 
നറുക്കിട്ടു. 36ഭടന്മാര്‍ അവിടിരുന്ന്‌ യേശുവിനെ 
സശ്രദ്ധംവീക്ഷിച്ചു.37കുറ്റം വെളിവാക്കുന്ന ശി 
ലാശാസനം അവര്‍ അവന്‍െറ തലയ്ക്കു മുക 
ളില്‍ എഴുതിതൂക്കി. “ഇതാണ്‌ യേശു, യെഹൂദ 
രുടെരാജാവ്‌” എന്നായിരുന്നു അത്‌. 38യേശുവി 
നോടൊപ്പം രണ്ട്‌ മോഷ്ടാക്കളെയും അവര്‍ ക്രൂ 
ശിച്ചു. ഒരാളെ അവന്‍റെ വലതുവശത്തും അ 
പരനെ ഇടതുവശത്തും.33അതുവഴി കടന്നു പോ 
യവരൊക്കെ അവനെ ദുഷിച്ചു പറഞ്ഞു. അവര്‍ 
തലകുലുക്കി 4പറഞ്ഞു, “ദൈവാലയം നശിപ്പി 
ച്ചു വീണ്ടും പണിയാന്‍ കഴിയുമെന്നു പറഞ്ഞ 
വനല്ലേ നീ? സ്വയം രക്ഷപ്പെട്‌! നീ യഥാര്‍ 
ത്ഥത്തില്‍ ദൈവപുത്രനെങ്കില്‍ കുരിശില്‍ നി 
ന്നിറങ്ങി വരിക.” 

മഹാപുരോഹിതരും, ശാസ്ത്രിമാരും, മൂപ്പു 
ന്മാരും അവിടെയുണ്ടായിരുന്നു. മറ്റുള്ളവരെ 
പ്പോലെ അവരും അവനെ പരിഹസിച്ചു. 4അ 
വര്‍പറഞ്ഞു, “അവന്‍ മറ്റുള്ളവരെ രക്ഷിച്ചു. പ 
ക്ഷേസ്വയം രക്ഷിക്കാനവനു കഴികയില്ല. “അ 
വ൯യിസ്രായേലിന്‍െറ രാജാവാണ്‌” എന്ന്‌ ആ 
ളുകള്‍ പറയുന്നു. അവന്‍ രാജാവാണെങ്കില്‍ 
ഇപ്പോള്‍തന്നെ കുരിശില്‍നിന്നും ഇറങ്ങിവര 
ട്ടെ. അപ്പോള്‍ നമുക്കവനില്‍ വിശ്വസിക്കാം. 
43അവന്‍ ദൈവത്തില്‍ വിശ്വസിച്ചു. ദൈവം 
വേണമെങ്കില്‍ അവനെ രക്ഷിക്കട്ടെ. അവന്‍ 
അവനെപ്പറ്റി പറഞ്ഞു,'ഞാന്‍ ദൈവപുത്രനാ 
ണ്‌.” 4്ലൂടാതെ യേശുവിനോടൊപ്പം ക്രൂശിക്ക 
പ്പെട്ടിരുന്ന കള്ളന്മാരും അവനെ ദുഷിച്ചു പറ 
ഞ്ഞു. 

















യേശു മരിക്കുന്നു 
(മര്‍ക്കൊ. 15:33-41; ലൂക്കൊ. 23:44-49; 
യോഹ. 19:28-30) 

ഉച്ചയ്ക്ക്‌ രാജ്യമാകെ ഇരുള്‍ വ്യാപിച്ചു. മൂ 
ന്നുമണിക്കൂര്‍ നേരത്തേക്ക്‌ ഈ ഇരുട്ടു നീണ്ടു 
നിന്നു.4മൂന്നു മണിയോളമായപ്പോള്‍ യേശു ഉറ 
ക്കെനിലവിളിച്ചു, “ഏലി, ഏലി, ലമ്മാ സബ 
ക്താനി?” “എന്‍റെ ദൈവമേ, എന്‍െറ ദൈവമേ 
നീയെന്താണെന്നെ കൈവിട്ടത്‌?”* എന്നാണി 
തിന്‍െറ അര്‍ത്ഥം. 

47അവിടെ നിന്നവരില്‍ ചിലരിതു കേട്ടു. 
അവര്‍പറഞ്ഞു, “അവന്‍ ഏലീയാവെ വിളിക്കു 
കയാണ്‌.” 

48പെട്ടെന്ന്‌ കൂട്ടത്തിലൊരാള്‍ ഓടിപ്പോയി 
ഒരു പ കൊണ്ടുവന്നു. അയാള്‍ അതു 
വിനാഗിരിയില്‍ മുക്കി ഒരുകമ്പില്‍ വെച്ചു കെ 
ട്ടി.എന്നിട്ടത്‌ യേശുവിനു കുടിക്കാന്‍ നീട്ടിക്കൊ 
ടുത്തു.4പക്ഷേ മറ്റുള്ളവര്‍പറഞ്ഞു, “വരട്ടെ, ഏ 
ലീയാവ്‌ അവനെ രക്ഷിക്കാന്‍ വരുമോ എന്നു 
നോക്കാം.” 

യേശൂ വീണ്ടും ഉച്ചത്തില്‍ കരഞ്ഞ്‌ പ്രാണ 
നെ വിട്ടു. 

ടിയേശുമരിച്ചപ്പോള്‍ ദൈവാലയത്തിലെ തി 
രശ്ശീല നടുവേ രണ്ടായി കീറി. മുകളില്‍നിന്നും 
താഴെവരെ. ഭൂമി കൂലുങ്ങുകയും പാറകള്‍ പൊ 
ട്ടുകയുംചെയ്തു. 5മശവക്കല്പറകള്‍ എല്ലാം തുറ 
ക്കപ്പെടുകയും ദൈവത്തിന്‍െറയാള്‍ക്കാര്‍ പല 














കൈവിട്ടത്‌ ഉദ്ധരണി സങ്കീ. 22:1. 


ഏലി ... 


954 


രും മരണത്തില്‍നിന്ന്‌ ഉയിര്‍ത്തെഴുന്നേല്‍ക്കു 
കയും ചെയ്തു. 533അവര്‍ കല്ലറകളില്‍ നിന്നും 
പുറത്തുവന്നു. യേശൂ ഉയിര്‍ത്തെഴുന്നേറ്റശേഷം 
അവര്‍ വിശുദ്ധനഗരത്തിലേക്കുപോയി. പല 
രും അവരെകണ്ടു. 

ട4ശതാധിപനും യേശുവിനു കാവല്‍നിന്ന 
പട്ടാളക്കാരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും ക 
ണ്ടു. അവര്‍ വളരെഭയന്നു പറഞ്ഞു, “അവന്‍ 
യഥാര്‍ത്ഥത്തില്‍ ദൈവപുത്രനായിരുന്നു.” 

ടയേശൂവിനെ ശുശ്രൂഷിക്കാന്‍ ഗലീലയില്‍ 
നിന്നു വന്നവരടക്കം അനേകം സ്ത്രീകളും അതു 
കാണുന്നുണ്ടായിരുന്നു. ടമഗ്ദലമറിയ, യാക്കോ 
ബിന്‍െറയും യോസെയുടെയും മാതാവായ മ 
റിയ, യാക്കോബിന്‍റെയും യോഹന്നാന്‍െറയും 
അമ്മ എന്നിവരും ഉണ്ടായിരുന്നു. 





യേശുവിനെ സംസ്കരിക്കുന്നു 
(മര്‍ക്കൊ. 15:42-47; ലൂക്കൊ. 23:50-56; 
യോഹ. 19:38-42) 

5'ആ സായാഹ്നത്തില്‍ യോസേഫ്‌ എന്നു 
പേരായ ഒരു ധനികന്‍ യെരൂശലേമില്‍ വന്നു. 
അരിമഥ്യയില്‍നിന്നും വന്ന അയാള്‍ യേശുവി 
നെറ ശിഷ്യനായിരുന്നു. യോസേഫ്‌ പിലാ 
ത്തൊസിനെ സമീപിച്ച്‌ യേശുവിന്‍റെ മൃത 
ദേഹം ചോദിച്ചു. യോസേഫിന്‌ യേശുവിന്‍റെ 
ശരീരം നല്‍കാന്‍ പീലാത്തൊസ്‌ പട്ടാളക്കാരോ 
ടആടജ്ഞാപിച്ചു.5യോസേഫ്‌ പുതിയ തുണി 
യില്‍ അവന്‍െറ ശരീരം പൊതിഞ്ഞുകൊണ്ടു 
പോയി.6പാറ തുരന്നുണ്ടാക്കിയ പുതിയ കല്ലറ 
യില്‍ യോസേഫ്‌ അവനെ സംസ്കരിച്ചു. കല്ലറ 
വലിയൊരു കല്ല ഉരുട്ടിവെച്ച്‌ അടച്ചു. ഇതെല്ലാം 
ചെയ്ത്‌ യോസേഫ്‌ പോയി. 6മഗ്ദലമറിയ 
യും മറിയയെന്നുപേരായ മറ്റേ സ്ത്രീയും അവി 
ടെ കല്ലറക്കെതിര്‍വശത്തായി ഇരുന്നു. 








ശവകുടീരത്തിനു കാവല്‍ 

അന്ന്‌ തയ്യാറെടുപ്പു ദിവസമായിരുന്നു. അ 
തിനടുത്തദിവസം മഹാപുരോഹിതന്മാരും പ 
രീശന്മാരും പീലാത്തൊസ്സിന്‍െറയടുത്തേക്കു 
പോയി. 8അവര്‍ പറഞ്ഞു, “യജമാനനേ, ആ 
കപടവേഷധാരി ജീവിച്ചിരുന്നപ്പോള്‍ പറഞ്ഞ 
ല്ലോ “മൂന്നുനാള്‍ക്കുശേഷം ഞാന്‍ ഉയിര്‍ത്തെഴു 
ന്നേല്‍ക്കും'എന്ന്‌. 64അതിനാല്‍ അവന്‍െറ ശിഷ്യ 
ന്മാര്‍വന്ന്‌ മൃതദേഹം മോഷ്ടിച്ചു കൊണ്ടുപോ 
കുവാനിടയുണ്ട്‌. എന്നിട്ട അവര്‍ക്ക്‌ അവന്‍ ഉയി 
ര്‍ത്തെഴുന്നേറ്റതായി ആളുകളോടു പറയാമ 
ല്ലോ. ആനുണ അവര്‍ അവനെപ്പറ്റിമുമ്പ്‌ പറ 
ഞ്ഞിരുന്നതിലും ഭീകരമായിരിക്കും. അതുകൊ 
ണ്ട മൂന്നുനാള്‍ കഴിയുന്നതുവരേക്കും സുരക്ഷി 
തമായകാവല്‍ ഏര്‍പ്പെടുത്താന്‍ ഞങ്ങള്‍ അഭ്യര്‍ 
ത്ഥിക്കുന്നു.” 

പീലാത്തൊസ്‌ പറഞ്ഞു, “നിങ്ങള്‍ക്കറിയാ 
വുന്നത്ര മികച്ചരീതിയില്‍ പട്ടാളക്കാരെയും 
കൊണ്ടുചെന്ന്‌ അവിടെ കാവലിരിക്കുക.” അ 
തിനാല്‍ അവരെല്ലാവരും ശവകുടീരത്തില്‍ 
ചെന്ന്‌ അവിടം സുരക്ഷിതമാക്കി. കല്ലറ അടച്ചി 
രുന്ന കല്ലിന്‌ മുദ്രവച്ചും പട്ടാളക്കാരെ കാവലി 
രൂത്തിയും അവരതു സുരക്ഷിതമാക്കി. 





യേശു ഉയിര്‍ത്തെഴുന്നേറ്റ വാര്‍ത്ത 
(മര്‍ക്കൊ. 161-8; ലൂക്കൊ. 24:1-12; 
യോഹ. 20:1-10) 
ശബ്ബത്ത്‌ ദിവസത്തിന്‍െറ പിറ്റേന്ന്‌ ആ 
ഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ്‌. അ 





2 


955 


ന്നത്തെ പ്രഭാതത്തില്‍ മഗ്ദലമറിയയും മറ്റേ 
മറിയയും കല്ലറ സന്ദര്‍ശിക്കാനെത്തി. 

2ആ സമയം അവിടെ ഒരു വലിയ ഭൂകമ്പ 
മുണ്ടായി. കര്‍ത്താവിന്‍െറ ഒരു ദൂതന്‍ ആകാശ 
ത്തുനിന്നും വന്നു. ദൂതന്‍ കല്ലറയ്ക്കടുത്തെത്തി 
മൂടിക്കല്പ്‌ ഉരുട്ടിമാറ്റി. എന്നിട്ട്‌ അതിന്മേല്‍ ഇരു 
ന്നു. മിന്നല്‍പ്പിണര്‍ പോലെ തിളക്കമായിരുന്നു 
ദൂതന്‍. മഞ്ഞുപോലെ വെളുത്ത വസ്ത്രങ്ങള്‍. 
4ദ്കാവലിരുന്ന ഭടന്മാര്‍ ദൂതനെ കണ്ടു ഭയന്നു 
വിറച്ചു. 

ദൂതന്‍ ആ സ്ത്രീകളോട്‌ പറഞ്ഞു, “ഭയപ്പെ 
ടേണ്ട, ക്രൂശിതനായ യേശുവിനെയാണ്‌ നിങ്ങ 
ഉന്വേഷിക്കുന്നതെന്ന്‌ എനിക്കറിയാം. പക്ഷേ 
യേശു ഇവിടെയില്ല. അവന്‍ മുമ്പു പറഞ്ഞ 
തുപോലെ ഉയിര്‍ത്തെഴുന്നേറ്റു. അവന്‍െറ ശരീ 
രം കിടത്തിയിരുന്ന സ്ഥലം വന്നുനോക്കുക. 
എന്നിട്ട വേഗം പോയി അവന്‍െറ ശിഷ്യന്മാ 
രോടു പറയുക: “യേശു ഉയിര്‍ത്തെഴുന്നേറ്റിരി 
ക്കുന്നു. അവന്‍ ഗലീലയിലേക്കു പോകുകയാ 
ണ്‌. നിങ്ങളെക്കാള്‍ മുമ്പ്‌ അവന്‍ അവിടെയെ 
ത്തും. നിങ്ങള്‍ക്കവിടെ അവനെ കാണാം.” എ 
ന്നിട്ട്‌ ദൂതന്‍ പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടിക്കാ 
ര്യം അറിയിച്ചു കഴിഞ്ഞു.” 

അതിനാല്‍ ആ സ്ത്രീകള്‍ വേഗം ശവകുടീരം 
വിട്ടുപോയി. അവര്‍ വല്ലാതെ ഭയന്നിരുന്നു 
വെങ്കിലും വളരെയധികം സന്തോഷിച്ചു. സംഭ 
വിച്ചതൊക്കെ ശിഷ്യന്മാരോടു പറയാന്‍ അവര്‍ 
ക്കു തിടുക്കമായി. 9അവര്‍  ഓടിപ്പോകവേ യേശു 
അവരുടെ മുമ്പില്‍ വന്ന്‌ അവരെ അഭിവാദ്യം 
ചെയ്തു. അവര്‍ യേശുവിനടുത്തേക്കു ചെന്ന്‌ 
അവന്‍െറ കാലില്‍ കെട്ടിപ്പിടിച്ച്‌ അവനെ നമ 
സ്കരിച്ചു. 14%അപ്പോള്‍ യേശു സ്ത്രീകളോടു 
പറഞ്ഞു, “ഭയപ്പെടാതിരിക്കൂ. പോയി എന്‍െറ 
സഹോദരന്മാരോടു പറയൂ ഗലീലയിലേക്കു 
പോകാന്‍. അവര്‍ എന്നെ അവിടെ കാണും. 














യെഹൂദനേതാക്കളോടു വിവരിക്കുന്നു 
1സ്ത്രീകള്‍ ശിഷ്യന്മാരോടു പറയാന്‍ പോ 
യി. അതേ സമയം ശവകുടീരത്തിനു കാവലിരി 


മത്തായി 28:2-20 


ക്കുകയായിരുന്ന ഭടന്മാരില്‍ ചിലരും നഗരത്തി 
ലേക്കുപോയി. സംഭവിച്ചതു മഹാപുരോഹിത 
രോടു പറയാനാണവര്‍ പോയത്‌. 12അപ്പോള്‍ 
മഹാപുരോഹിതര്‍ സമ്മേളിച്ചു ജനത്തിന്‍െറ 
മൂപ്പന്മാരുമായി ആലോചിച്ച്‌ ഒരു പദ്ധതിയിട്ടു. 
അവര്‍ ഭടന്മാര്‍ക്ക്‌ ധാരാളം പണം കൊടുത്ത്‌ 
ഒരു കള്ളം പറയാന്‍ നിയോഗിച്ചു. 13അവര്‍ 
ഭടന്മാരോടു പറഞ്ഞു, “രാത്രിയില്‍ ഞങ്ങള്‍ ഉറ 
ങ്ങിക്കിടക്കുന്പോള്‍ യേശുവിനന്‍െറ ശിഷ്യന്മാര്‍ 
വന്ന്‌ മൃതദേഹം മോഷ്ടിച്ചു എന്ന്‌ ജനങ്ങളോടു 
നിങ്ങള്‍ പറയണം. 4്ദേശവാഴി ഇതറിഞ്ഞാല്‍ 
അയാളെ ഞങ്ങള്‍ സമാധാനപ്പെടുത്തി നിങ്ങ 
ളെ രക്ഷിച്ചു കൊള്ളാം.” 

15അതു കേട്ട ഭടന്മാര്‍ പണം ഒളിച്ചുവച് 
മഹാപുരോഹിതരുടെ നിര്‍ദ്ദേശപ്രകാരം പ്രവര്‍ 
ത്തിച്ചു. ആ കഥ ഇന്നോളം യെഹൂദര്‍ക്കിടയില്‍ 
പ്രചരിക്കുന്നു. 


യേശു ശിഷ്യന്മാരോടു സംസാരിക്കുന്നു 
(മര്‍ക്കൊ. 1614-18; ലൂക്കൊ. 24:36-49; 
യോഹ. 20:19-23; അ.പ്രവ. 1:6-8) 

1പതിനൊന്നു ശിഷ്യന്മാരും ഗലീലയിലേ 
ക്കുപോയി. യേശു നിര്‍ദ്ദേശിച്ചിരുന്ന മലയിലേ 
ക്കണവര്‍പോയത്‌. 17 മലയില്‍ അവര്‍ യേശുവി 
നെകണ്ടു. അവര്‍ അവനെ നമസ്കരിച്ചു. എങ്കി 
ലും യഥാര്‍ത്ഥത്തില്‍ അതു യേശുവാണെന്ന്‌ 
ചില ശിഷ്യന്മാര്‍ വിശ്വസിച്ചില്ല. 18അതിനാല്‍ 
യേശു അവരുടെയടുത്തേക്കു വന്നു പറഞ്ഞു, 
“സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സര്‍വ്വ അധി 








സ്വ 
കാരങ്ങളും എനിക്കു തന്നിരിക്കുന്നു. 9അതിനാ 
ല്‍ നിങ്ങള്‍ എല്ലാ രാജ്യങ്ങളിലും ചെന്ന്‌ അവ 
രെ ശിഷ്യന്മാരാക്കുക. പിതാവിന്‍െറയും പുത്ര 
ന്‍െറയും പരിശുദ്ധാത്മാവിന്‍െറയും പേരില്‍ 
അവരെ സ്‌്നാനപ്പെടുത്തുക. 22ഞാന്‍ നിങ്ങ 
ളോട്‌ പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസരിക്കാന്‍ അ 
വരെ പഠിപ്പിക്കുക. ഞാന്‍ എപ്പോഴും നിങ്ങളോ 
ടൊപച്പമുണ്ടാകുമെന്ന്‌ നിങ്ങള്‍ക്കുറപ്പിക്കാം. ലോ 
കാവസാനംവരെ ഞാന്‍ നിങ്ങളോടൊപ്പമു 
ണ്ടാകും.” 








956 


മര്‍ക്കൊസ്‌ 
എഴുതിയ സുവിശേഷം 


യേശുവിന്‍െറ വരവ്‌ 
(മത്താ. 31-12; ലൂക്കൊ. 31-9, 15-17; 
യോഹ. 1:19-2) 

] ദൈവപുത്രനായ യേശുക്രിസ്തൂവിനെപ്പറ്റി 

യുള്ള സുവിശേഷം ആരംഭിക്കുന്നത്‌, സംഭവി 
ക്കുന്നതിനെപ്പറ്റി, മയെശയ്യാപ്രവാചകന്‍ പറ 
ഞ്ഞതോടെയാണ്‌. യെശയ്യാവ്‌ എഴുതി: 

“ശ്രദ്ധിക്കൂ! ഞാന്‍ എന്‍െറ ദൂതനെ നിനക്കു 
മുന്‍പായി അയയ്ക്കും. അവന്‍ നിനക്കുവഴി 
യൊരുക്കും.” മലാഖി 31 

3“*തരുഭൂമിയില്‍ നിന്നൊരാള്‍ വിളിച്ചുപറയു 
ന്നു: “കര്‍ത്താവിനായി വഴിയൊരുക്കുവി൯ 
അവന്‍െറ മാര്‍ഗ്ഗങ്ങള്‍ നേരെയാക്കുവി൯.” 
ന്യശയ്യാവ്‌ 40:3 

അതിനാല്‍ സ്നാപകയോഹന്നാന്‍ വന്ന്‌ 
ആളുകളെ മരുഭൂമിയില്‍ സ്നാനപ്പെടുത്തി. ത 
ങ്ങള്‍ മാനസാന്തരപ്പെട്ടു എന്നു കാണിക്കാന്‍ 
സ്നാനപ്പെടുകയാണ്‌ വേണ്ടതെന്ന്‌ യോഹ 
ന്നാന്‍ അവരോടു പറഞ്ഞു. അപ്പോഴവരുടെ 
പാപങ്ങള്‍ പൊറുക്കപ്പെടും. ടയെഹൂദ്യയിലെ 
യും യെരൂശലേമിലെയും എല്ലാ ജനങ്ങളും യോ 
ഹന്നാന്‍െറ അടുക്കലേക്കു പ്രവഹിച്ചു. അവര്‍ 

















ളോടൊത്തുവസിച്ചു. അവന്‍ മരുഭൂമിയിലായി 
രിക്കവേ, സാത്താന്‍ അവനെ പ്രലോഭിപ്പിച്ചു. 
ദൂതന്മാര്‍ വന്ന്‌ യേശുവിനെ ശുശ്രൂഷിച്ചു പോ 
ന്നു. 





യേശു ഏതാനും ശിഷ്യന്മാരെ 
തിരഞ്ഞെടുക്കുന്നു 
(മത്താ. 4:12-22; ലൂക്കൊ. 4:14-15; 51-11) 

14അതിനു ശേഷം, യോഹന്നാന്‍ തുറങ്കിലട 
യ്ക്കപ്പെട്ടു. യേശു ഗലീലയിലേക്കു പോയി 
ദൈവത്തിന്‍െറ സുവിശേഷം പ്രസംഗിച്ചു. 
15യേശൂ പറഞ്ഞു, “ഇതാ അനുയോജ്യമായ സമ 
യമായി. ദൈവരാജ്യം എത്തിയിരിക്കുന്നു. നി 
ങ്ങള്‍ മാനസാന്തരപ്പെട്ട സുവിശേഷത്തില്‍ വി 
ശ്വസിക്കുക.” 

1യേശു ഗലീലതടാകത്തിനടുത്തുകൂടി പോ 
കുകയായിരുന്നു. അവന്‍ ശിമോനെയും സ 
ഹോദര൯ന്‍ അന്ത്രെയാസിനെയും കണ്ടു. മീന്‍ 
പിടുത്തക്കാരായിരുന്ന അവര്‍ വലയെറിയുക 
യായിരുന്നു. 7യേശൂ അവരോടു പറഞ്ഞു, “വ 
രൂ, എന്നെ പിന്തുടരൂ. ഞാന്‍ നിങ്ങളെ തികച്ചും 
വ്യത്യസ്തമായ മീന്‍ പിടുത്തക്കാരാക്കാം. നി 








തങ്ങള്‍ ചെയ്തപാപങ്ങളേറ്റു പറഞ്ഞു. യോ 
ഹന്നാന്‍ അവരെ യോര്‍ദ്ദാന്‍നദിയില്‍ സ്നാന 

ടുത്തി. ഒെട്ടകരോമംകൊണ്ടുണ്ടാക്കിയ വ 
സ്തരങ്ങള്‍ യോഹന്നാന്‍ ധരിച്ചിരുന്നു. തുകല്‍ 
കൊണ്ടുള്ള ഒരു ce അദ്ദേഹം ധരിച്ചിരു 
ന്നു. അവന്‍ വെട്ടുക്കിളികളെ തിന്നുകയും കാട്ടു 
തേന്‍ കുടിയ്ക്കുകയും ചെയ്തിരുന്നു. "യോഹ 


ങ്ങള്‍ മീനല്ല മനുഷ്യരെയാണ്‌ ഒത്തുകൂട്ടേണ്ടത്‌.” 
18അതിനാല്‍ ശിമോനും അന്ത്രെയാസും വലക 
ളുപേക്ഷിച്ച്‌ യേശുവിനെ പിന്തുടര്‍ന്നു. 
19യേശു തടാകത്തീരത്തു കൂടിത്തന്നെ നടന്നു. 
അവന്‍ രണ്ടു സഹോദരന്മാരെക്കൂടി കണ്ടു. സെ 
ബെദിയുടെ പുത്രന്മാരായ യാക്കോബും യോ 
ഹന്നാനും. അവര്‍ തങ്ങളുടെ വള്ളത്തില്‍ മീന്‍ 





ന്നാന്‍ ഇങ്ങനെയാണവരോടു പ്രസംഗിച്ചത്‌. 
“എനിക്കു പിന്നാലെ എന്നെക്കാള്‍ ശ്രേഷ്ഠനാ 
യവന്‍ വരുന്നു. അവന്‍െറ ചെരുപ്പിനന്‍െറ വള്ളി 
അഴിക്കുവാ൯പോലും ഞാന്‍ യോഗ്യനല്ല. 
ഞാന്‍ നിങ്ങളെ ജലം കൊണ്ടു ജ്ഞാനസ്നാ 
നം ചെയ്തു. വരുവാനിരിക്കുന്നവ൯ നിങ്ങളെ 
പരിശുദ്ധാത്മാവില്‍ സ്നാനപ്പെടുത്തും.” 





യേശു ജ്ഞാനസ്നാനം ഏല്‍ക്കുന്നു 
(മത്താ. 313-17; ലൂക്കൊ. 3:21-22) 

ആ സമയം യേശു ഗലീലയിലെ നസറെ 
ത്തില്‍നിന്നും യോഹന്നാന്‍െറ അടുത്തെത്തി. 
യോഹന്നാന്‍ യേശുവിനെ യോര്‍ദ്ദാന്‍നദിയില്‍ 
സ്നാനപ്പെടുത്തി. 14യേശു വെള്ളത്തില്‍നിന്നും 
പൊങ്ങിവരുമ്പോള്‍ അവന്‍ തുറന്ന ആകാശം 
കണ്ടു. പരിശുദ്ധാത്മാവ്‌ ഒരു പ്രാവിന്‍െറ രൂപ 
ത്തില്‍ യേശുവിന്‍റെ അടുത്തെത്തി. 1സ്വ്വര്‍ 
ഗൃത്തില്‍നിന്നൊരു ശബ്ദം പറഞ്ഞു; “നീയെ 
നെറ പുത്രനാണ്‌, ഞാന്‍ നിന്നെ സ്നേഹിക്കു 
ന്നു. ഞാന്‍ നിന്നില്‍ സന്തുഷ്ടനാണ്‌. 


യേശു പരീക്ഷിക്കപ്പെടാന്‍ പോകുന്നു 
(മത്താ. 4:1-11; ലൂക്കൊ. 4:1-13) 
12അനന്തരം പരിശുദ്ധാത്മാവ്‌ യേശുവിനെ 
ഒറ്റയ്ക്ക്‌ മരുഭൂമിയിലേക്കു കൊണ്ടുപോയി. 
13നാല്പതു ദിവസം അവനവിടെ വനുമൃഗങ്ങ 


പിടിക്കാന്‍ വല ഒരുക്കുകയായിരുന്നു. 22അവ 
രുടെ അപ്പന്‍ സെബെദിയും മറ്റു ജോലിക്കാരും 
വഞ്ചിയിലുണ്ടായിരുന്നു. യേശു സഹോദരന്മാ 
രെ കണ്ടപ്പോള്‍ അവരോട തന്നെ പിന്തുടരാന്‍ 
പറഞ്ഞു. അവര്‍ തങ്ങളുടെ അപ്പനെ വിട്ട്‌ 
യേശുവിനെ പിന്തുടര്‍ന്നു. 


അശുദ്ധാത്മാവ്‌ ബാധിച്ച ഒരാളെ 
യേശു സുഖപ്പെടുത്തുന്ന 
(ലൂക്കൊ. 4:31-37) 

മിയേശുവും ശിഷ്യന്മാരും കഫര്‍ന്നഹൂമിലേ 
ക്കു പോയി. ശബ്ബത്തു ദിവസം യേശു യെഹൂദ 
പ്പള്ളിയിലെത്തി ജനങ്ങളെ ഉപദേശിച്ചു. 22യേ 
ശൂവിന്‍െറ ഉപദേശം അവരെ അത്ഭൂതപരത 
ന്ത്രാക്കി. യേശു ഉപദേശിച്ചത്‌ അവരുടെ ശാ 
സ്ത്രിമാരെപ്പോലെയായിരുന്നില്ല. അധികാര 
ത്തോടെയാണവന്‍ ഉപദേശിച്ചത്‌. 22അവന്‍ 
യെഹൂദപ്പള്ളിയിലിരിക്കെ, അശുദ്ധാത്മാവ്‌ ബാ 
ധിച്ച ഒരാളവിടെയുണ്ടായിരുന്നു. അയാള്‍ അ 
ലറി,24“്‌നസറെത്തിലെ യേശുവേ! നിനക്കു ഞ 
ങ്ങളെക്കൊണ്ടെന്താണു വേണ്ടത്‌? നീ ഞങ്ങളെ 
നശിപ്പിക്കാനാണോ വന്നത്‌? നീ ആരാണെന്ന്‌ 
എനിക്കറിയാം, ദൈവത്തിന്‍െറ പരിശുദ്ധന്‍!” 

25യേശുൂ അവനെ ശകാരിച്ചു, “മിണ്ടാതിരിക്ക്‌, 
അയാളില്‍ നിന്ന്‌ പുറത്തു വരൂ.” 











957 


2അയാളെ വിറപ്പിച്ചുകൊണ്ട്‌ വലിയ ശബ്ദ 
ത്തോടെ അശുദ്ധാത്മാവ്‌ പുറത്തു പോയി. 

മ7ജനങ്ങള്‍ അത്ഭുതപ്പെട്ടു. അവര്‍ പരസ്പരം 
ചോദിച്ചു, “എന്താണിവിടെ സംഭവിക്കുന്നത്‌? 
ഇയാള്‍ പൂതിയതു ചിലതു ഉപദേശിക്കുന്നു. 
അതും അധികാരത്തോടെ! അവന്‍ അശുദ്ധാത്മാ 
ക്കളോട്‌ ആജ്ഞാപിക്കുകവരെ ചെയ്യുന്നു. അ 
ശൂദ്ധാത്മക്കളാകട്ടെ അവനെ അനുസരിക്കുക 
യും ചെയുന്നു.” അങ്ങനെ യേശുവിനെപ്പറ്റി 
യുള്ള വാര്‍ത്തകള്‍ ഗലീലയിലെങ്ങും പരന്നു. 








യേശു അനേകം പേരെ സുഖ 
പ്പെടുത്തുന്നു 
(മത്താ. 8:14-17; ലൂക്കൊ. 4:38-41) 
യേശുവും ശിഷ്യന്മാരും യെഹൂദപ്പുള്ളിവി 
ട്ടു. അവരെല്ലാവരും യാക്കോബിനോടും യോഹ 
ന്നാനോടുമൊപ്പം ശിമോന്‍െറയും അന്ത്രെയാ 
സിനന്‍െറയും വീട്ടിലേക്കുപോയി. 3ശിമോനന്‍െറ 
അമ്മായിയമ്മയ്ക്കു സുഖമില്ലായിരുന്നു. അ 
വള്‍ പനിപിടിച്ചു കിടപ്പിലായിരുന്നു. അവി 
ടെയുണ്ടായിരുന്നവര്‍ യേശുവിനോട്‌ അവളെ 
പ്പറ്റി പറഞ്ഞു. 31യേശു അവളുടെ കിടയ്ക്കക്കരു 
കിലേക്ക്‌ ചെന്ന്‌ അവളുടെ കൈപിടിച്ച്‌ അവ 
ളെ എഴുന്നേല്‍ക്കാന്‍ സഹായിച്ചു. പനി വിട്ടു 
പോയി, അവള്‍ സുഖപ്പെട്ടു. അപ്പോഴവള്‍ 
അവരെ ശുശ്രൂഷിക്കാന്‍ തുടങ്ങി. 
32അന്നു രാത്രി സൂര്യാസ്തമയത്തിനു ശേഷം 
വളരെയധികം രോഗികളെ ആളുകള്‍ യേശുവി 
നടുത്തെത്തിച്ചു. ഭൂതം ബാധിച്ചവരും അക്കൂട്ട 
ത്തില്‍ ഉണ്ടായിരുന്നു. 33നഗരത്തിലെ എല്ലാവ 
രും തന്നെ ആ ഭവനത്തിനു മുമ്പില്‍ തടിച്ചു 
കൂടി. 4്യേശു പലവിധ രോഗങ്ങളുള്ള വളരെ 
പേരെ സുഖപ്പെടുത്തി. അനേകം ഭൂതങ്ങളെ 
യും ഒഴിപ്പിച്ചു. എന്നാലവന്‍ ഭൂതങ്ങളെ സംസാ 
രിക്കാന്‍ അനുവദിച്ചില്ല. എന്തെന്നാല്‍ അവനാ 
രാണെന്ന്‌ ഭൂതങ്ങള്‍ക്കറിയാമായിരുന്നു. 











യേശു സുവിശേഷം പ്രസംഗിക്കാന്‍ 
തയ്യാറെടുക്കുന്നു 
(ലൂക്കൊ. 4:42-44) 
പിറ്റേന്നു രാവിലെ യേശൂ വളരെ നേരത്തെ 
എഴുന്നേറ്റു. ഇരുട്ടുമാറുംമുന്പു തന്നെ അവന്‍ 
വീടുവിട്ടിറങ്ങി. ഏകാന്തമായൊരു സ്ഥലത്തേ 
ക്കവ൯ പ്രാര്‍ത്ഥനയ്ക്കായി പോയി. 36പിന്നീട്‌, 
ശിമോനും സുഹൃത്തുക്കളും യേശുവിനെ തിര 
ഞ്ഞെത്തി. 37അവര്‍ യേശുവിനെ കണ്ടു പറ 
ഞ്ഞു, “എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു.” 
38 യേശൂ മറുപടി പറഞ്ഞു, “നമ്മള്‍ക്കു മറ്റൊ 
രിടത്തേക്കു പോകാം. ഈപ്രദേശത്തിലെ മറ്റു 
പട്ടണങ്ങളിലേക്കു നമുക്കുപോകണം. അവിട 
ങ്ങളില്‍ എനിക്കു പ്രസംഗിക്കണം. അതിനാണു 
ഞാന്‍ വന്നത്‌.” 33അതിനാല്‍ യേശു ഗലീലയി 
ലാകമാനം സഞ്ചരിച്ചു. അവന്‍ യെഹൂദപ്ഛള്ളി 
കളില്‍ പ്രസംഗിച്ചു. ഭൂതങ്ങളെ ഒഴിപ്പിച്ചു. 





യേശു ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 8:1-4; ലൂക്കൊ. 5:12-16) 

40കുഷ്ഠം ബാധിച്ച ഒരാള്‍ യേശുവിന്‍െറ അ 
ടുത്തെത്തി. അയാള്‍ യേശൂവിന്‍െറ പാദത്തില്‍ 
നമസ്കരിച്ച്‌ അവനോടു യാചിച്ചു, “നീ ആഗ്ര 
ഹിക്കുന്നുവെങ്കില്‍ എന്‍റെ രോഗം മാറ്റാനുള്ള 
ശക്തി നിനക്കുണ്ട്‌.” 

യേശുവിന്‌ അയാളോട്‌ ദയ തോന്നി. അ 
വന്‍ അയാളെ സ്പര്‍ശിച്ചു കൊണ്ട്‌ പറഞ്ഞു, 


മര്‍ക്കൊസ്‌ 1:26-2:12 


“ഞാന്‍ നിന്നെ സുഖപ്പെടുത്താനാഗ്രഹിക്കുന്നു. 
സുഖപ്പെടു.” 

തത്സമയം രോഗം വിട്ടുമാറി അയാള്‍ സുഖ 
പ്പെടുകയും ചെയ്തു. 4അയാളോടു പൊ 
യ്ക്കൊള്ളുവാ൯ന്‍ യേശു പറഞ്ഞു, പക്ഷേ യേശു 
അയാള്‍ക്കു ശക്തമായ താക്കീതു നല്‍കി. യേശു 
പറഞ്ഞു, 44“ഞാ൯ നിനക്കു ചെയ്തുതന്നത്‌ 
മറ്റാ രോടും പറയരുത്‌. പക്ഷേപോയി നിന്‍െറ 
രോ ഗം മാറിയത്‌ പുരോഹിതന്മാരെ കാണിക്കൂ. 
നീ സുഖപ്പെട്ടതിനാല്‍ ദൈവത്തിനു വഴി 
പാടും കഴിക്കുക. മോശെയുടെ കല്പന പ്രകാര 
മുള്ള വഴിപാട്‌. അത്‌ ജനങ്ങള്‍ക്ക്‌ സാക്ഷ്യ 
മാവട്ടെ.” 

അയാള്‍ അവിടം വിട്ടുപോയി. യേശൂത 
ന്നെ സുഖപ്പെടുത്തിയ കാര്യം കണ്ട എല്ലാവ 
രോടും പറഞ്ഞു. അങ്ങനെ യേശുവിനെപ്പറ്റിയു 
ള്ള വാര്‍ത്ത എങ്ങും പരന്നു. അതിനാല്‍ യേശു 
വിന്‌ ആളുകള്‍ കാണ്‍കെ ഒരു ഗ്രാമത്തിലും 
പ്രവേശിക്കാനാവില്ല എന്ന നിലവന്നു. ആള്‍ 
ത്താമസമില്ലാത്ത പല സ്ഥലങ്ങളിലും അവന്‍ 
താമന്സിച്ചു. പക്ഷേജനങ്ങള്‍ എല്ലാ ഗ്രാമങ്ങ 
ളില്‍ നിന്നും യേശൂവിനന്‍െറ അടുത്തേക്കെത്തി. 





ഒരു തളര്‍വാതരോഗിയെ യേശു 
സുഖപ്പെടുത്തുന്നു 
(മത്താ. 9:1-8; ലൂക്കൊ. 5:17-26) 

ഏതാനും ദിവസങ്ങള്‍ക്കു ശേഷം യേശു 

കഫര്‍ന്നഹൂമില്‍ മടങ്ങിയെത്തി. യേശു തി 
രിച്ചെത്തിയ വാര്‍ത്തപരന്നു. അനേകം പേര്‍ 
യേശുവിന്‍റെ പ്രസംഗം കേള്‍ക്കാന്‍ തടിച്ചു 
കൂടി. വീടുനിറഞ്ഞു. നില്‍ക്കാന്‍ പോലും ഇട 
മില്ലാതെയായി. വീടിനു പുറത്തും ഇതുതന്നെ 
സ്ഥിതി. യേശു അവരെ ഉപദേശിക്കുകയായി 
രുന്നു. ചിലര്‍ ഒരു തളര്‍വാതരോഗിയെ യേശു 
വിനടുത്തേക്കു കൊണ്ടുവന്നു. നാലുപേര്‍ ചേര്‍ 
ന്നാണയാളെ ചുമന്നുകൊണ്ടുവന്നത്‌. 4വീട്ടില്‍ 
നിറച്ചാളായിരുന്നതിനാല്‍ അവര്‍ക്കയാളെ യേ 
ശൂവിന്‍െറെ അടുത്തെത്തിക്കാനായില്ല. അതി 
നാലവര്‍ വീടിന്‍െറ മേല്‍ക്കൂരയില്‍ യേശു ഇരി 
ക്കുന്നതിനുമുകളിലായി ഒരു ദ്വാരമുണ്ടാക്കി. അ 
തിലൂടെ രോഗിയെ കിടത്തിയ കട്ടില്‍ താഴോ 
ട്ടിറക്കി. “അവര്‍ക്കു വളരെ വിശ്വാസമുള്ളതായി 
യേശു അറിഞ്ഞു. അതിനാലവന്‍ പക്ഷവാത 
രോഗിയോടു പറഞ്ഞു, “യുവാവേ, നിന്‍െറ 
പാപങ്ങള്‍ പൊറുക്കപ്പെട്ടിരിക്കുന്നു. “ഏതാ 
നും ശാസ്ത്രിമാരവിടെയുണ്ടായിരുന്നു. യേശു 
വിന്‍െറ പ്രവൃത്തികണ്ട്‌ അവര്‍ സ്വയം പറഞ്ഞു, 
“എന്തിനാണീ മനുഷ്യന്‍ ഇങ്ങനെയൊക്കെ 
പറയുന്നത്‌? അവന്‍ ദൈവത്തിനു നിരക്കാത്ത 
കാര്യങ്ങള്‍ പറയുന്നു. ദൈവത്തിനു മാത്രമേ 
പാപങ്ങള്‍ പൊറുക്കാനാവൂ.” 

ശോസ്ത്രിമാര്‍ തന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ 
കരുതുന്നുണ്ടാവുമെന്ന്‌ യേശുവിനറിയാമായി 
രുന്നു. അതിനാലവന്‍൯ അവരോടു പറഞ്ഞു, 
“നിങ്ങളെന്താണിങ്ങനെ കരുതുന്നത്‌? 9ഈ തളര്‍ 
വാതരോഗിയോട്‌, “നിന്‍െറ പാപങ്ങള്‍ പൊറു 
ക്കപ്പെട്ടിരിക്കുന്നു” എന്നോ, “എഴുന്നേറ്റു കട്ടിലു 
മായി നടന്നു പോകൂ” എന്നോ, ഏതാണു പറ 
യാന്‍ കൂടുതലെളുപ്പം14പക്ഷേ ഭൂമിയില്‍ പാപ 
ങ്ങള്‍ പൊറുക്കാന്‍ മനുഷ്യപുത്രന്‌ അധികാര 
മുണ്ടെന്ന്‌ ഞാന്‍ തെളിയിക്കാം.” അതിനാല്‍ 
യേശു അയാളോടു പറഞ്ഞു, 11“ഞാന്‍൯ നിന്നോ 
ടുപറയുന്നു, എഴുന്നേറ്റു നിന്ന്‌, നിന്‍െറ കട്ടി 
ലുമെടുത്ത്‌ വീട്ടില്‍പോകുക.” 1തളര്‍വാതക്കാ 




















മര്‍ക്കൊസ്‌ 2:13-3:8 


രന്‍ എഴുന്നേറ്റുനിന്നു. അയാള്‍ കട്ടിലുമെടുത്ത്‌ 
മുറിക്ക്‌ പുറത്തേക്കു നടന്നു. എല്ലാവര്‍ക്കും അതു 
കാണാമായിരുന്നു. ജനങ്ങള്‍ അത്ഭുതപ്പെട്ട ദൈ 
വത്തെ പുകഴ്ത്തി. അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ 
ഇതുവരെ കണ്ടിട്ടുള്ളതില്‍ വച്ച്‌ ഏറ്റവും അ 
ത്ഭൂതകരമായ ദൃശ്യം.” 


ലേവി (മത്തായി) യേശുവിനെ 
അനുഗമിക്കുന്നു 
(മത്താ. 9:9-13; ലൂക്കൊ. 5:27-32) 

യേശു വീണ്ടും കടല്‍ക്കരയിലേക്കു പോയി. 
അനേകം പേര്‍ അവനെ പിന്തുടര്‍ന്നു. യേശു 
അവരെ ഉപദേശിച്ചു. 1യേശു കടല്‍ക്കരയിലൂ 
ടെ നടക്കവേ അല്‍ഫായിയുടെ മകനും ചുങ്കപ്പി 
രിവുകാരനുമായ ലേവിയെ കണ്ടു. ലേവി നി 
കുതിപിരിവു കാര്യാലയത്തില്‍ ഇരിക്കുകയാ 
യിരുന്നു. യേശു അവനോടു പറഞ്ഞു, “എന്നെ 
See RR ലേവി എഴുന്നേറ്റ്‌ യേ 
ശൂവിനെ അനുഗമിച്ചു. 

15അന്ന്‌ വൈകിട്ട്‌ യേശു ലേവിയുടെ വീട്ടില്‍ 
നിന്ന്‌ ആഹാരം കഴിച്ചു. അവിടെ അനേകം 
നികൂതി പിരിവുകാരും മറ്റുചില ദുഷിച്ച മനു 
വ്രും യേശുവിനോടും ശിഷ്യന്മാരോടുമൊപ്പം 
ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. അവരിലധി 
കം പേരും യേശുവിനെ അനുഗമിച്ചിരുന്നവരാ 
യിരുന്നു. 4ശാസ്ത്രിമാര്‍ യേശു പാപികളോടും 
കരം പിരിവുകാരോടും ഒപ്പം ആഹാരം കഴിക്കു 
ന്നതു കണ്ടു. അവര്‍ യേശുവിന്‍റെ ശിഷ്യന്മാ 
രോടു ചോദിച്ചു, “എന്താണവന്‍ പാപികളോ 
ടും ചുങ്കം പിരിക്കുന്നവരോടും ഒത്ത്‌ ആഹാരം 
കഴിക്കുന്നത്‌?” 

17ഇതുകേട്ട യേശു അവരോടു പറഞ്ഞു, “ആ 
രോഗ്യമുള്ളവര്‍ക്ക്‌ വൈദ്യനെ ആവശ്യമില്ല. 
രോഗികള്‍ക്കാണു വൈദ്യനെ വേണ്ടത്‌. ഞാന്‍ 
നല്ലവരെ വിളിക്കാനല്ല വന്നത്‌. പാപികളെ 


ed 


വിളിക്കാനാണ്‌ 




















യേശു മറ്റു മതനേതാക്കളെപ്പോലെയല്ല 
(മത്താ. 9:14-17; ലൂക്കൊ 5: 33-39) 
18യോഹന്നാനന്‍െറ ശിഷ്യന്മാരും പരീശന്മാരും 
ഉപവസിക്കുകയായിരുന്നു. ചിലര്‍ യേശുവി 
നോടു ചോദിച്ചു, “യോഹന്നാന്‍െറയും പരീശ 
രുടെയും ശിഷ്യന്മാര്‍ ഉപവസിക്കുന്നു. നിന്‍െറ 
ശിഷ്യന്മാരെന്തേ ഉപവസിക്കുന്നില്ല?” 
19യേശു മറുപടി പറഞ്ഞു, “വിവാഹവേള 
യില്‍ മണവാളന്‍ കുടെയുള്ളപ്പോള്‍ അവന്‍െറ 
സുഹൃത്തുക്കള്‍ക്കു ദുഃഖമില്ല. അവനുള്ളപ്പോള്‍ 


958 


ചില യെഹൂദന്മാര്‍ യേശുവിനെ 
വിമര്‍ശിക്കുന്നു 
(മത്താ. 12:1-8; ലൂക്കൊ. 6:1-5) 

2മ3ഒരു ശബ്ബത്തു ദിവസം യേശു ധാന്യവയലു 
കളിലൂടെ നടക്കുകയായിരുന്നു. അവന്‍െറ ശി 
ഷ്ൃന്മാരും അവനോടൊപ്പം നടക്കുകയായിരു 
ന്നു. ശിഷ്യന്മാര്‍ തിന്നുന്നതിനു കുറച്ചു ധാന്യ 
മെടുത്തു. 4്അതു കണ്ട പരീശന്മാര്‍ യേശുവി 
നോടു പറഞ്ഞു, “നിന്‍െറ ശിഷ്യന്മാര്‍ എന്താ 
ണിങ്ങനെയൊക്കെ ചെയ്യുന്നത്‌? ശബ്ബത്തു ദി 
വസം അതു ചെയ്തത്‌ യെഹൂദനിയമത്തിനെ 
തിരാണ്‌.” 

25യേശു മറുപടിപറഞ്ഞു, “വിശന്നു വലഞ്ഞ 
പ്പോള്‍ ദാവീദും അവന്‍െറ ആള്‍ക്കാരും എന്താ 
ണു ചെയ്തതെന്ന്‌ നിങ്ങള്‍ ഒരിക്കലും വായി 
ചിട്ടില്ല? 2അബ്യാഥാര്‍ മഹാപുരോഹിതനാ 
യിരുന്ന കാലത്തായിരുന്നു അത്‌. ദാവീദ്‌ ദൈ 
വാലയത്തില്‍ കടന്നു ചെന്ന്‌ ദൈവത്തിനു വഴി 
പാടു നല്‍കിയ അപ്പം എടുത്തു തിന്നു. എ 
ന്നാല്‍ പുരോഹിതര്‍ക്കു മാത്രമേ ആ അപ്പം 
തിന്നാവൂ എന്ന്‌ മോശെയുടെ ന്യായപ്രമാണ 
ത്തില്‍ പറയുന്നുമുണ്ട്‌. ദാവീദാകട്ടെ തന്‍െറ 
ആളുകള്‍ക്കു കൂടി ആ അപ്പം നല്‍കി.” 

27അനന്തരം യേശു പരീശന്മാരോടു പറഞ്ഞു, 
“ശബ്ബത്തു ദിവസം ജനങ്ങളുടെ നന്മയ്ക്കായാ 
ണ്‌. എന്നാല്‍ ജനങ്ങള്‍ ശബ്ദത്തിനാല്‍ നിയന്ത്രി 
ക്കപ്പെടേണ്ടതില്പ. &അതിനാല്‍ മനുഷ്യപുത്രന്‍ 


] 


ശബ്ബത്തിന്‍െറയും കര്‍ത്താവാണ്‌.” 

















യേശു കൈ തളര്‍ന്ന ഒരാളെ 
സുഖപ്പെടുത്തുന്നു 

(മത്താ. 12:9-14 ലൂക്കൊ. 66-11) 

മു മറ്റൊരിക്കല്‍ യേശു യെഹൂദപ്പള്ളിയിലേക്കു 
കയറി. അവിടെ ഒരു കൈ തളര്‍ന്ന ഒരാളു 

ണ്ടായിരുന്നു..ചില യെഹൂദര്‍ യേശു തെറ്റെന്തെ 
ങ്കിലും പ്രവര്‍ത്തിച്ചാല്‍ അവനെ കുറ്റപ്പെടു 
ത്താനായി കാത്തിരുന്നു. അതിനാലവര്‍ അവ 
നെ സൂക്ഷമമായി നിരീക്ഷിച്ചു. ശബ്ബത്തു ദിവ 
സം യേശു അയാളെ സുഖപ്പെടുത്തുമോ എന്ന 
വര്‍ക്ക്‌ അറിയണമായിരുന്നു. കൈ തളര്‍ന്നവ 
നോടു യേശു പറഞ്ഞു, “എഴുന്നേറ്റു നില്‍ക്കുക. 
എല്ലാവരും നിന്നെ കാണട്ടെ.” 
യേശു അവരോടു ചോദിച്ചു, “ശബ്ബത്തു ദിവ 
സം നന്മ ചെയ്യുന്നതോ, ദോഷം ചെയ്യുന്നതോ, 
ഏതാണു ശരി? ഒരു ജീവന്‍ രക്ഷിക്കൂന്നതോ, 
നശിച്ചിക്കുന്നതോ ശരി?” അതിനു മറുപടി 
യായി അവരൊന്നും തന്നെ യേശുവിനോടു 
പറഞ്ഞില്ല. 




















അവര്‍ക്ക്‌ ഉപവസിക്കാന്‍ കഴിയുകയില്ല. 2 
ക്ഷേ മണവാളന്‍ അവരെ വേര്‍പിരിയുന്നഘട്ടം 
വരും. അപ്പോള്‍ സുഹൃത്തുക്കള്‍ ദു:ഖിതരാവും. 
അപ്പോഴവര്‍ ഉപവസിക്കും. 

21“പഴകിയ വസ്ത്രത്തിലെ ദ്വാരം തയ്ച്ച്‌ 
അടയ്ക്കുന്ന ഒരുവന്‍ ഒരിക്കലും പുതിയ തുണി 
ക്കഷണത്തിനെറെ തുണ്ട്‌ ഉപയോഗിക്കുന്നില്ല. 
അഥവാ അവനങ്ങനെ ചെയ്താല്‍ കൂട്ടിത്ത 
യ്ച്ചത്‌ ചുരുങ്ങി പഴയ വസ്ത്രത്തില്‍നിന്നു 
വിടും. അതോടെ ദ്വാരത്തിനന്‍െറ ഗതി കഷ്ട 
മാവും. 

22ആരും പുതിയ വീഞ്ഞ്‌ പഴയതോല്‍ സഞ്ചി 
യിലെടുക്കാറില്ല. എന്തുകൊണ്ടന്നാല്‍ പുതിയ 
വീഞ്ഞ്‌ സഞ്ചിയെകീറും. വീഞ്ഞും സഞ്ചിയും 
നഷ്ടമാകും. ആളുകളെപ്പോഴും പുതിയവീഞ്ഞ്‌ 
പുതിയ സഞ്ചിയില്‍ തന്നെ ഒഴിക്കുന്നു.” 








ടയേശൂ എല്ലാവരിലേക്കുമായി നോട്ടമയച്ചു. 
അവന്‍ രോഷാകുലനായിരുന്നു. അവരുടെ ഹൃദ 
യകാഠിനൃത്തില്‍ അവന്‍ ഏറെ ദുഃഖിതനായി 
രുന്നു. അവന്‍ തളര്‍വാതരോഗിയോടു പറഞ്ഞു, 
“നിന്‍െറ കൈ നീട്ടു. “അയാള്‍ കൈ നീട്ടി. 
അതോടെ അയാള്‍ സുഖപ്പെട്ടു.അനന്തരം പ 
രീശന്മാര്‍ അവിടം വിട്ടുപോയി, യേശുവിനെ 
തിരെ ഹെരോദ്യരൂമായി കൂടിയാലോചിച്ചു അ 
വനെ എങ്ങനെ വധിക്കണമെന്ന പദ്ധതിക്കു 
തുടക്കമിട്ടു. 


ഒട്ടേറെപ്പേര്‍ യേശുവിനെ അനുഗമിക്കുന്നു 

"യേശു കടല്‍ക്കരയിലേക്കുപോയി. അനവ 
ധി ഗലീലക്കാര്‍ അവനെ പിന്തുടര്‍ന്നു. “യെഹൂ 
ദ്യ, യെരൂശലേം, ഏദോം, യോര്‍ദ്ദാ൯നദീതട 
പ്രദേശം, സോരിന്‍െറയും സീദോന്‍െറയും ചു 


959 


റ്റുവട്ടത്തുള്ള പ്രാന്തപ്രദേശങ്ങള്‍ എന്നിവിട 
ങ്ങളില്‍നിന്നും അനേകര്‍ വന്നു. യേശുവിന്‍െറ 
പ്രവര്‍ത്തികളെപ്പറ്റി കേട്ടിട്ടാണവര്‍ വന്നത. 
ദ്യയശു ഒരുപാട്‌ ആള്‍ക്കാരെ കണ്ടു. അതിനാല 
വന്‍ തന്‍െറ ശിഷ്യന്മാരോട്‌ തനിയ്ക്കായൊരു 
വഞ്ചി ഒരുക്കുവാന്‍ ആവശ്യപ്പെട്ടു. ആള്‍ക്കൂട്ട 
ത്തില്‍പ്പെട്ടു ഞെരിയുന്നത്‌ ഒഴിവാക്കാനാണ 
വന്‍ വഞ്ചിയാവശ്യപ്പെടുത്‌. 11യേശു ഒട്ടനേകം 
പേരെ സുഖപ്പെടുത്തി. അതിനാല്‍ എല്ലാ രോ 
ഗികളും അവനെ സ്പര്‍ശിക്കാനായി തിടുക്കം 
കൂട്ടി. 1॥ചിലരെ അശുദ്ധാത്മാക്കള്‍ ബാധിച്ചിരു 
ന്നു. അശുദ്ധാത്മാക്കള്‍ യേശുവിനെ കണ്ടപ്പോ 
ള്‍ അവന്‍ മുമ്പില്‍ കുനിഞ്ഞ്‌, “നീ ദൈവപു 
ത്ര൯്‌” എന്നു വിളിച്ചു പറഞ്ഞു. 12എന്നാല്‍ 
താനാരാണെന്നു വിളിച്ചു പറയരുതെന്ന്‌ യേശു 
അശുദ്ധാത്മാക്കള്‍ക്കു കര്‍ശനനിര്‍ദ്ദേശം നല്‍കി. 











യേശു തന്‍െറ പന്ത്രണ്ട്‌ അപ്പൊസ്ത 
ലന്മാരെ തിരഞ്ഞെടുക്കുന്നു 
(മത്താ. 10:1-4; ലൂക്കൊ. 612-16) 

13അനന്തരം യേശു മലമുകളിലേക്കു പോയി. 
ചിലരെ അവന്‍ അടുത്തു വിളിച്ചു. അവനാ 
വശ്യമുള്ള ചിലരായിരുന്നു അവര്‍. അവര്‍ യേ 
ശൂവിന്‍െറ അടുത്തെത്തി. 4യേശുപന്ത്രണ്ടു പേ 
രെ തിരഞ്ഞെടുത്ത്‌ അവരെ അപ്പൊസ്തലന്മാ 
രെന്നു വിളിച്ചു. യേശു അവരോട്‌ തന്നോടൊ 
പ്പം ഉണ്ടായിരിക്കാനും മറ്റിടങ്ങളില്‍ പ്രസംഗി 
ക്കാനും ആവശ്യപ്പെട്ടു. $ഭൂതങ്ങളെ ഒഴിപ്പിക്കാ 
നുള്ള അധികാരം യേശു അവര്‍ക്കൂനല്‍കി. 1യേ 
ശു തിരഞ്ഞെടുത്ത പന്ത്രണ്ടുപേര്‍ ഇവരായി 
രുന്നു. ശിമോന്‍ (യേശു അവനെ പത്രൊസ്‌ 
എന്നു വിളിച്ചു, യാക്കോബ്‌, യോഹന്നാന്‍ 
എന്നീ സെബെദിയുടെ പുത്രന്മാര്‍ (യേശു 
അവരെ “ഇടിമക്കള്‍” എന്നര്‍ത്ഥമുള്ള ബൊവ 
നേര്‍ഗ്ഗൈസ്‌ എന്നു വിളിച്ചു); 14അന്ത്രെയാസ്‌, 
ഫീലിപൊസ്‌, ബര്‍ത്തൊലോമായി, മത്തായി, 
തോമാസ്‌, അല്‍ഫായിയുടെ പുത്രന്‍ യാക്കോ 
ബ്‌, തദ്ദായി, എരിവുകാരനായശിമോന്‍ 19യൂദാ 
ഈസ്‌്കാര്യോത്ത്‌. യൂദയാണ്‌ യേശുവിനെ 
ശത്രുക്കള്‍ക്ക്‌ വിശ്വാസവഞ്ചനയിലൂടെ ഒറ്റി 
ക്കൊടുത്തത്‌. 








യേശുവില്‍ പിശാചുണ്ടെന്ന്‌ ചിലര്‍ 
(മത്താ. 12:22-32; ലൂക്കൊ. 11:14-23; 12:10) 
20അനന്തരം യേശു വീട്ടിലേക്കുപോയി. പ 





മര്‍ക്കൊസ്‌ 3:9-4:9 


രുതുകയും ചെയ്താല്‍ അവനു നിലനില്‍ക്കാ 
നാവില്ല. അവന്‍െറ അന്ത്യം വരികയും ചെയ്യും. 
മശക്തനായ ഒരാളുടെ വീട്ടില്‍ കയറി മോഷ്ടി 
ക്കണമെങ്കില്‍ അയാളെ ആദ്യം കെട്ടിയിട്ടേ പറ്റൂ. 
എന്നിട്ടവിടെനിന്നും എന്തും മോഷ്ടിക്കാം. 
24ഞാന്‍ നിങ്ങളോട്‌ സത്യം പറയാം. ആളുകള്‍ 
ചെയ്യുന്ന എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാം. 
അവന്‍ പറയുന്ന ദൈവദോഷങ്ങളും പൊറുക്ക 
പ്പെടാം. 2എന്നാല്‍ പരിശുദ്ധാത്മാവിനെ അധി 
ക്ഷേപിക്കുന്നവ൯ (നിരാകരിക്കുന്നവന്‍) ഒരിക്ക 
ലും ക്ഷമിക്കപ്പെടുകയില്ല. അവന്‍ എക്കാലവും 
ആ പാപത്തിനന്‍െറ തെറ്റുകാരനാകും.” 30അവ 
നില്‍ അശുദ്ധാത്മാവ്‌ വസിക്കുന്നെന്ന്‌ ശാസ്ത്രി 
മാര്‍ ആരോപിച്ചതു കൊണ്ടാണ്‌ അവന്‍ ഇതു 
പറഞ്ഞത്‌. 





യേശുവിന്‍െറ ശിഷ്യന്മാര്‍ അവന്‍െറ 
കുടുംബക്കാര്‍ 
(മത്താ. 12:46-50; ലൂക്കൊ 819-21) 

31അനന്തരം യേശുവിന്‍െറ അമ്മയും സഹോ 
ദരന്മാരുമെത്തി. അവര്‍ പുറത്തു നിന്നിട്ട്‌ ഒരാ 
ളെ അയച്ച്‌ അവനോടു പുറത്തുവരാന്‍ പറ 
ഞ്ഞു. 32യേശുവിനു ചുറ്റും ഒരുപാടുപേര്‍ ഇരി 
ക്കുന്നുണ്ടായിരുന്നു. അവര്‍ അവനോടു പറ 
ഞ്ഞു, “നിന്‍െറ അമ്മയും സഹോദരന്മാരും വ 
ന്നിട്ടുണ്ട. അവര്‍ പുറത്ത്‌ നിന്നെ കാത്തിരി 
ക്കുന്നു.” 

യേശു ചോദിച്ചു, “ആരാണ്‌ എന്‍െറ അമ്മ? 
ആരാണ്‌ സഹോദരന്മാര്‍?” 

34അനന്തരം യേശു തനിക്കു ചുറ്റുമുള്ളവരെ 
നോക്കി. അവന്‍ പറഞ്ഞു, “ഇവരാണെനന്‍െറെ 
അമ്മയും എന്‍െറ സഹോദരന്മാരും! 33എനന്‍െറ 
യഥാര്‍ത്ഥ സഹോദരനും സഹോദരിയും അമ്മ 
യും ദൈവത്തിനു വേണ്ടുന്ന കാര്യങ്ങള്‍ ചെയ്യു 


ക 9 


ന്നവരാണ. 





വിതയ്ക്കുന്നവന്‍െറ കഥ 

(മത്താ. 13:1-9; ലൂക്കൊ. 8:4-8) 
4 മറ്റൊരിക്കല്‍ കടല്‍ക്കരയില്‍ വച്ച്‌ യേശു 
ഉപദേശിക്കാന്‍ തുടങ്ങി. ഒട്ടേറെപ്പേര്‍ യേശു 
വിനു ചുറ്റും നിരന്നു. അതിനാലവ൯ കടലില്‍ 
കിടന്നിരുന്ന ഒരു വഞ്ചിയില്‍ കയറി ഇരുന്നു. 
ജനങ്ങളെല്ലാം വെള്ളത്തിനു സമീപം കടല്‍ 
ക്കരയില്‍ നിന്നു. യേശു വഞ്ചിയില്‍നിന്നു 
കൊണ്ട്‌ അവരെ ഉപദേശിച്ചു. അവന്‍ ഉപമക 











ക്ഷേ വീണ്ടും അനേകം പേര്‍ അവിടെ തടിച്ചു 
കൂടി. ഒട്ടേറെപ്പേരുണ്ടായിരുന്നതിനാല്‍ യേശു 
വിനും ശിഷ്യന്മാര്‍ക്കും ഭക്ഷണം കഴിക്കാന്‍ പോ 
ലും കഴിഞ്ഞില്ല. 2ിയേശുവിന്‍െറ വീട്ടുകാര്‍ 
ഇതെല്ലാമറിഞ്ഞു. അവര്‍ക്കവനെ പിടിച്ചുകൊ 
ണ്ടു പോകണം. എന്തെന്നാല്‍ അവര്‍ പറയുന്നു, 
അവന്‍ സമനില തെറ്റിയെന്ന്‌. 
മായൊശലേമില്‍നിന്നും വന്ന ശാസ്ത്രിമാര്‍ 
പറഞ്ഞു, “ബെയെത്സെബുൂല്‍ എന്ന പിശാച്‌ 
ഇവനെ ബാധിച്ചിരിക്കുന്നു. മനുഷ്യരില്‍നി 
ന്നും ഭൂതങ്ങളെ ഒഴിപ്പിക്കാന്‍ അവന്‍ ബെയെ 
ത്വെബൂലിന്‍െറ ശക്തി ഉപയോഗിക്കുന്നു.” 
മ3യേശു ജനങ്ങളെ സാരോപദേശങ്ങളിലൂടെ 
പഠിപ്പിച്ചു തുടങ്ങി. അവന്‍ പറഞ്ഞു, “സാത്താ 
നെ പുറത്തേക്കോടിക്കാ൯ന്‍ എങ്ങനെ സാത്താ 
നു തന്നെ കഴിയും? 24അന്തച്ഛിദ്രമുള്ള രാജ്യം 
നിലനില്‍ക്കില്ല. 25അന്തച്ഛിദ്രമുള്ള കുടുംബം 
നിലനില്‍ക്കില്പ.2 സാത്താന്‍ അവനു തന്നെ എ 
തിരാവുകയുംസ്വന്തം ആളുകള്‍ക്കെതിരെ പൊ 




















ളിലൂടെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. യേശു 
പറഞ്ഞു, ശ്രദ്ധിക്കു, ഒരു കര്‍ഷകന്‍ വിത്തു 
വിതയ്ക്കാന്‍ പോയി. 4വിതയ്ക്കുന്നതിനിട 
യില്‍ ചില വിത്തുകള്‍ വഴിയരികില്‍ വീണു. 
പക്ഷികള്‍ വന്ന്‌ അവയെല്ലാം കൊത്തിത്തി 
ന്നു. ടചില വിത്തുകള്‍ പാറസ്ഥലത്തു വീണു. 
അവിടെ മണ്ണു കുറവായിരുന്നു. ആഴം കുറഞ്ഞ 
സ്ഥലമായിരുന്നതിനാല്‍ അവിടെ വീണവി 
ത്തുകള്‍ വേഗം വളര്‍ന്നു. പക്ഷേ സൂര്യനുദിച്ച 
പ്പോള്‍ അവ കരിഞ്ഞുപോയി. അവയ്ക്ക്‌ ആഴ 
ത്തില്‍ വേരുകള്‍ ഇല്ലാതിരുന്നതിനാലാണ്‌ അവ 
കരിഞ്ഞത്‌. "കുറെ വിത്തുകള്‍ മുള്ളുകള്‍ 
ക്കിടയില്‍ വീണു. മുള്ളുകള്‍ വളര്‍ന്നു ചെടി 
കളെ ഞെരിച്ചമർത്തി. അതിനാല്‍ അവയില്‍ 
ധാന്യമുണ്ടായില്ല. മറ്റു ചില വിത്തുകള്‍ നല്ല 
മണ്ണില്‍ വീണു. അവ വളര്‍ന്നു തുടങ്ങി. വളര്‍ന്ന്‌ 
ധാന്യം വിളഞ്ഞു. ചില ചെടികള്‍ മുപ്പതു 
മേനിയും ചിലവ അറുപതു മേനിയും, ചിലവ 
നൂറുമേനിയും വിളവുണ്ടാക്കി.” 9അനന്തരം 














മര്‍ക്കൊസ്‌ 4:10-41 


യേശു പറഞ്ഞു, “കേള്‍ക്കാന്‍ ചെവിയുള്ളവര്‍ 
കേള്‍ക്കട്ടെ.” 


താന്‍ ഉപമകള്‍ ഉപയോഗിക്കു 
ന്നതിനെപ്പറ്റി യേശു 
(മത്താ. 13:10-17; ലൂക്കൊ. 8:9-10) 

10പിന്നീട, യേശു തനിച്ചായി. പന്ത്രണ്ട്‌ അ 
പ്പൊസ്തലന്മാരും യേശൂവിന്‍െറ മറ്റ്‌ അനുയാ 
യികളും ദൃഷ്ടാന്തകഥകളെല്ഛറ്റി അവനോടു 
ചോദിച്ചു. ॥യേശു പറഞ്ഞു, “ദൈവരാജ്യത്തി 
ന്‍െറ നിഗൂഡമായ സത്യം നിങ്ങള്‍ക്കേ അറിയൂ, 
പക്ഷേ മറ്റുള്ളവര്‍ക്ക്‌ ഉപമകളിലൂടെയാണ്‌ ഞാ 
നെല്ലാം നല്‍കുക. ഞാനങ്ങനെ ചെയ്തതെ 
ന്തെന്നാല്‍: 

“അവര്‍ വീണ്ടും വീണ്ടും നോക്കും, പക്ഷേ 
യഥാര്‍ത്ഥത്തില്‍ കാണുകയില്ല; അവര്‍ വളരെ 
ശ്രദ്ധിക്കും, പക്ഷേ ഒരിക്കലും മനസ്സിലാവില്ല. 
അവര്‍ കാണുകയും മനസ്സിലാക്കുകയും ചെ 
യ്തിരുന്നെങ്കില്‍ അവര്‍ മാനസാന്തരപ്പെട്ട ക്ഷ 
മിക്കപ്പെടുമായിരുന്നു.” യെശയ്യാവ്‌ 69-10 











യേശു വിത്തിന്‍െറ കഥ 
വിശദീകരിക്കുന്നു 

(മത്താ. 13:18-23; ലൂക്കൊ. 8:11-15) 
13അനന്തരം യേശു ശിഷ്യന്മാരോടു ചോദി 
ച്ചു,“നിങ്ങള്‍ക്ക്‌ ഈ കഥ മനസ്സിലായോ? ഇല്ലെ 
ങ്കില്‍ നിങ്ങള്‍ക്കേതെങ്കിലും കഥ മനസ്സിലാ 
കുമോ? 4കര്‍ഷകന്‍ (വചനം വിതയ്ക്കുന്ന 
ആള്‍) ദൈവവചനം ജനങ്ങളില്‍ വിതയ്ക്കുക 
യാണ്‌ ചെയ്തത്‌. 15പചിലര്‍ ദൈവവചനം കേള്‍ 
ക്കുന്നത്‌ വഴിയരികെ വീഴുന്ന വിത്തുപോലെ 
യാണ്‌. സാത്താന്‍ പെട്ടെന്ന്‌ വന്ന്‌ അവരില്‍ 
വിതയ്ക്കപ്പെട്ട വിത്തുകള്‍ എടുത്തുകൊണ്ടു 
പോകുന്നു. 1മറ്റു ചിലരാകട്ടെ പാറപോലെ 











960 


24“നിങ്ങള്‍ കേള്‍ക്കുന്നത്‌ ശ്രദ്ധയോടെ ചിന്തി 
ക്കുക. നിങ്ങള്‍ കൊടുക്കുമ്പോലെ ദൈവം നി 
ങ്ങള്‍ക്കും നല്‍കും. പക്ഷേ നിങ്ങള്‍ കൊടുക്കു 
ന്നതിലധികമാവും ദൈവം നിങ്ങള്‍ക്കു തരിക. 
ഉള്ളവനു കൂടുതല്‍ കിട്ടും. ഇല്ലാത്തവനില്‍ 
നിന്ന്‌ ഉള്ളതു കൂടി നഷ്ടമാവും.” 





യേശു വിത്തിനെല്ലറ്റിയുള്ള കഥ പറയുന്നു 

മയേശു പറഞ്ഞു, “ദൈവരാജ്യം മണ്ണില്‍ വി 
ത്തു വിതയ്ക്കുന്നവനെപ്പോലെയാണ്‌. 27വിത്തു 
മുളച്ചു തുടങ്ങുന്നു. രാപകല്‍ അതു വളരുന്നു. 
വിതച്ചവന്‍൯ ഉറക്കത്തിലായാലും ഉണര്‍ന്നിരി 
ക്കുമ്പോഴായാലും; വിത്തിന്റെ വളരച്ചയെപ്പറ്റി 
അവനു ഒന്നും അറിയുകയില്ലെങ്കിലും അതു 
വളര്‍ന്നു കൊണ്ടേയിരിക്കുന്നു. ഒരു സഹായ 
വുമില്ലാതെ മണ്ണു വിളവുണ്ടാക്കുന്നു. ആദ്യം 
ചെടി വളരുന്നു, പിന്നെ കതിര്‍, അവസാനം 
ധാന്ൃയമാവും. ധാന്യം പാകമാവുമ്പോള്‍ കൃഷി 
ക്കാരന്‍ കൊയ്തെടുക്കുന്നു. അതാണ്‌ കൊയ്‌ 
ത്തു കാലം.” 





ദൈവരാജ്യം കടുകുമണിപോലെ 
(മത്താ. 13:31-32, 34-35; ലൂക്കൊ. 1318-19) 

30“ദൈവരാജ്യത്തെ ഞാനെന്തിനോടാണ്‌ ഉ 
പമിക്കുക? ഇതു വിശദീകരിക്കാന്‍ ഞാനെന്തു 
കഥ ഉപയോഗിക്കും? 31ദൈവരാജ്യം ഒരു കടുകു 
മണി പോലെയാണ്‌. മണ്ണിലുണ്ടാകുന്ന മറ്റേതു 
വിത്തുകളേക്കാളും ചെറുതാണത്‌. 3പക്ഷേ ഈ 
വിത്ത്‌ വിതയ്ക്കുമ്പോള്‍ അതു വളര്‍ന്ന്‌ നിങ്ങ 
ളുടെ തോട്ടത്തിലെ ഏറ്റവും വലിയ ചെടിയാ 
യിത്തീരും. അതില്‍ വലിയ ശാഖകള്‍ രൂപം 
കൊള്ളും. പക്ഷികള്‍ അവയില്‍ കൂടുകൂട്ടി 
സൂര്യതാപത്തില്‍നിന്നു രക്ഷപ്പെടും.” 

33ഇപ്രകാരമുള്ള അനേകം കഥകളിലൂടെ യേ 

















ഉറച്ച മണ്ണില്‍ വിത്തു വിതച്ചതു പോലെയാണ്‌. 
അവര്‍ സസന്തോഷം വചനം കേള്‍ക്കുകയും 
വേഗത്തില്‍ സ്വീകരിക്കുകയുംചെയ്യും.1"പക്ഷേ 
വചനം തങ്ങളുടെ ജീവിതത്തില്‍ ഗാഡമായി 
ആഴ്ന്നിറങ്ങാനവര്‍ അനുവദിക്കുന്നില്ല. കുറച്ചു 
കാലം മാത്രം അവര്‍ വചനത്തോടു നീതി 
പുലര്‍ത്തും. പിന്നീട്‌ വചനം നിമിത്തം അവര്‍ 
ക്കെന്തെങ്കിലും പീഡയോ പ്രശ്നങ്ങളോ ഉണ്ടാ 
കുമ്പോള്‍ അവരതിനെ വേഗം ഉപേക്ഷിക്കും. 
1മറ്റു ചിലരാകട്ടെ മുള്ളുകള്‍ക്കിടയില്‍ വിത 
യ്ക്കപ്പെടുതു പോലെയാണ്‌. അവര്‍വചനം ശ്ര 
വിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും ജീവിതക്രേശ 
ങ്ങളും പണക്കൊതിയും മറ്റാഗ്രഹങ്ങളും വരിക 
യായി. അതോടെ വചനത്തിന്‍റെ വളര്‍ച്ച മുട്ടു 
കയായി. അതിനാല്‍ അവരില്‍ വചനം ഫലപ്ര 
ദമാവുകയില്ല. 20മറ്റു ചിലരാകട്ടെ നല്ല മണ്ണില്‍ 
വിതച്ച വിത്തു പോലെയാണ്‌ അവര്‍ വചനം 
കേട്ട അതിനെ സ്വീകരിക്കുന്നു. അത്‌ അവരില്‍ 
മുപ്പതും അറുപതും ചിലപ്പോള്‍ നൂറുമടങ്ങും 
വിളവുണ്ടാക്കും.” 








ഉള്ളത്‌ ഉപയോഗിക്കുക 
(ലൂക്കൊ. 8:16-18) 

2യേശു അവരോടു പറഞ്ഞു “നിങ്ങള്‍ ഒരു 
വിളക്ക്‌ കത്തിച്ച്‌ പറയ്ക്കടിയിലോ കട്ടിലിനടി 
യിലോ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ടോ? ഇല്ല, 
നിങ്ങള്‍ അതു വിളക്കുമേശയില്‍ വയ്ക്കുന്നു. 
ഒളിച്ചു വച്ചതെന്തും പുറത്തുവരും. രഹസ്യങ്ങ 
ളെല്ലാം വെളിപ്പെടും. മ്കാതുള്ളവര്‍ എന്‍െറ 
വചനം കേള്‍ക്കട്ടെ. 





ശു അവരെ പഠിപ്പിച്ചു. അവര്‍ക്കു മനസ്സിലാകു 
ന്നിടത്തോളം കാര്യങ്ങള്‍ അവന്‍ പഠിപ്പിച്ചു. 
34അവന്‍ പഠിപ്പിക്കാന്‍ എല്ലായ്പ്പോഴും കഥ 
കളുപയോഗിച്ചു. യേശുവും ശിഷ്യന്മാരും മാത്ര 
മായപ്പോള്‍ യേശു അവര്‍ക്ക്‌ എല്ലാം വിശദീ 
കരിച്ചു കൊടുത്തു. 


യേശു കൊടുങ്കാറ്റിനെ തടയുന്നു 
(മത്താ. 8:23-27; ലൂക്കൊ. 8:22-25) 

3ടആ ദിവസം വൈകുന്നേരം യേശു ശിഷ്യന്മാ 
രോടു പറഞ്ഞു, “എന്നോടൊപ്പം മറുകരയിലേ 
ക്കു വരൂ.” 3യേശുവും ശിഷ്യന്മാരും ജനങ്ങളെ 
വിട്ടുപോയി. യേശു ഇരുന്നിരുന്ന അതേ വഞ്ചി 
യിലാണവര്‍ മറുകരയിലേക്കു പോയത്‌. മറ്റു 
ഞ്ചികളും ഒപ്പമുണ്ടായിരുന്നു. 37ഒരു കൊടുങ്കാ 
അപ്പോഴുണ്ടായി. തിരമാലകള്‍ ആഞ്ഞടിച്ചു. 
ള്ളം നിറയെ വെള്ളം കയറി. 3$യേശു ഒരു 
തലയിണയില്‍ തലവെച്ച്‌ വള്ളത്തില്‍ ഉറങ്ങു 
കയായിരുന്നു. ശിഷ്യന്മാര്‍ അവനെ വിളിച്ചുണ 
ര്‍ത്തി. അവര്‍ പറഞ്ഞു, “ഗുരോ, അങ്ങിതു 
കാണുന്നില്ലേ? നമ്മള്‍ മുങ്ങാറായി.” 

3?യേശു എഴുന്നേറ്റ്‌ കാറ്റിനോടും തിരമാലക 
ളോടും അടങ്ങാന്‍ ആജ്ഞാപിച്ചു. യേശു പറ 
ഞ്ഞു,“അടങ്ങൂ! നിശ്ചലമാകൂ!” കാറ്റടങ്ങി ശാ 
ന്തത ഉളവായി. 4ിയേശു ശിഷ്യന്മാരോടു പറ 
ഞ്ഞു, “നിങ്ങളെന്തിനാണ്‌ ഭയന്നത്‌? നിങ്ങള്‍ 
ക്കിപ്പോഴും വിശ്വാസമില്ലേ?” 

ദശിഷ്യന്മാര്‍ ഭയചകിതരായി പരസ്പരം 
ചോദിച്ചു, “ആരാണിവ൯? കാറ്റും കടലും പോ 
ലും ഇവനെ അനുസരിക്കുന്നല്ലോ!” 





ദാം 








961 


യേശു അശുദ്ധാത്മാക്കളില്‍നിന്ന്‌ ഒരുവനെ 
മോചിപ്പിക്കുന്നു 
(മത്താ. 8:28-34 ലൂക്കൊ. 8:26-39) 
യേശുവും ശിഷ്യന്മാരും കടലിനു മറുകര 
യിലെ ഗദരദേശത്തു എത്തി. മയേശു കരയി 
ലിറങ്ങിയപ്പ്പോള്‍ ഒരാള്‍ ശവക്കല്പറകളില്‍നി 
ന്നും ഇറങ്ങി അവന്‍െറ അടുത്തെത്തി. അയാ 
ളെ അശുദ്ധാത്മാവ്‌ ബാധിച്ചിരുന്നു. ശവകുടീര 
ങ്ങളിലാണ്‌ അയാള്‍ വസിച്ചിരുന്നത്‌. ആര്‍ക്കും 
അയാളുടെ കൈകളും കാലുകളും ബന്ധിക്കാ 
നായില്ല. ചങ്ങലകള്‍ കൊണ്ടുപോലും അതു 
സാധ്യമായില്ല. 3ഒരുപാടു തവണ ആള്‍ക്കാര്‍ 
അയാളെ ബന്ധിക്കാന്‍ ചങ്ങലകളുപയോഗി 
ച്ചു. പക്ഷേ അയാള്‍ കൈയിലെയും കാലി 
ലെയും ചങ്ങലകള്‍ പൊട്ടിച്ചു. അയാളെ നിയ 
ന്തരിക്കാന്‍ ആര്‍ക്കും കരുത്തുണ്ടായില്പല. രാപ്പകല്‍ 
അയാള്‍ ശവക്കല്പറകള്‍ക്കു ചുറ്റിലും മലക 
ളിലും സഞ്ചരിച്ചു. അയാള്‍ അലറുകയും കല്ലു 
കള്‍കൊണ്ട്‌ സ്വയം മുറിവേല്ലിക്കുകയും ചെ 
യ്തിരുന്നു. 
യേശുവിനെ അയാള്‍ അകലെനിന്നേ 
കണ്ടു. അയാള്‍ ഓടിയെത്തി യേശുവിനു മു 
ന്നില്‍ കുനിഞ്ഞു. "യേശു അയാളോടു പറ 
ഞ്ഞുഃ “അശുദ്ധാത്മാവേ, ഇയാളില്‍നിന്നും പുറ 
ത്തു വരൂ.” അയാള്‍ ഉച്ചത്തില്‍ അലറി, “മഹോ 
ന്നതനായ ദൈവത്തിന്‍െറ പുത്രാ, യേശുവേ, 
എന്നെക്കൊണ്ട്‌ നിനക്കെന്താണു വേണ്ടത്‌? എ 
ന്നെ ചോദ്യം ചെയ്യുകയില്ലെന്നു ദൈവനാമ 
ത്തില്‍ സത്യം ചെയ്യണമേയെന്നു ഞാന്‍ അപേ 





മര്‍ക്കൊസ്‌ 5:1-34 


ന്നെയും കൂടെക്കൊണ്ടു പോകണമെന്ന്‌ യേശു 
വിനോടു യാചിച്ചു. 9പക്ഷേ യേശു അയാളെ 
അതിനനുവദിച്ചില്ല. അവന്‍ പറഞ്ഞു, “വീട്ടി 
ലേക്കുപോയി കുടുംബത്തോടും സുഹൃത്തുക്ക 
ളോടും ചേരുക. കര്‍ത്താവ്‌ നിനക്കായി ചെയ്ത 
ത്‌ അവരോടു പറയുക. കര്‍ത്താവ്‌ നിന്നോടു 
കരുണകാട്ടിയെന്നും അവരോടു പറയുക.” 2അ 
യാള്‍ മടങ്ങി ദെക്കപ്പൊലിപ്രദേശം മുഴുക്കെ 
യുള്ള ആളുകളോട്‌ യേശു തനിക്കായി ചെയ്ത 
തെല്ലാം പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. 


യേശു മരിച്ച ഒരു പെണ്‍കുട്ടിയെ 
ജീവിപ്പിക്കുന്നു, രോഗിണിയെ 
സുഖപ്പെടുത്തുന്നു 
(മത്താ. 9:18-26 ലൂക്കൊ. 8:40-56) 
2യേശു വഞ്ചിയില്‍ കയറി മറുകരയിലെ 
ത്തി. അവിടെ കടല്‍ക്കരയില്‍വച്ചു തന്നെ ഒരു 
പാടു പേര്‍ യേശുവിനു ചുറ്റും കൂടി. 2യെഹൂദ 
പള്ളിയിലെ ഒരു തലവന്‍ അവിടെയെത്തി. 
യായീറൊസ്‌ എന്നായിരുന്നു അയാളുടെ പേര്‍. 
യേശുവിനെ കണ്ട അയാള്‍ അവനു മുമ്പില്‍ 
മുട്ടുകുത്തി. അയാള്‍ യേശുവിനോടു തുടരെ 
ത്തുടരെ യാചിച്ചു. അയാള്‍ പറഞ്ഞു, “എനെറെ 
കുഞ്ഞു മകള്‍ മരിക്കാറായിരിക്കുന്നു. ദയവായി 
അങ്ങ്‌ വന്ന്‌ അവളെ സ്പര്‍ശിക്കേണമേ. 
എന്നാല്‍ അവള്‍ സുഖപ്പെട്ടു ജീവിക്കും.” 
24യേശൂ യായീറൊസിനന്‍െെറ ഒപ്പം പോയി. 
ഒരുപാടു പേര്‍ അവനെ അനുഗമിച്ചു. അവര്‍ 





ക്ഷിക്കുന്നു. യേശൂ അയാളോടു ചോദിച്ചു, 
“നിന്‍െറ പേരെന്താണ്‌?” 

അയാള്‍ മറുപടി പറഞ്ഞു, “എന്‍െറ പേര്‍ 
ലെഗ്യോന്‍ എന്നാണ്‌. കാരണം എന്നില്‍ അ 
നേകം അശുദ്ധാത്മാക്കളുണ്ട്‌.” 

10അയാളിലെ അശുദ്ധാത്മാക്കള്‍ തങ്ങളെ ആ 
പ്രദേശത്തുനിന്നും പുറന്തള്ളരുതെന്ന്‌ വീണ്ടും 
വീണ്ടും യേശുവിനോടപേക്ഷിച്ചു. 1ഒരു വലി 


എല്ലാ ഭാഗത്തുനിന്നും അവനെ ഞെമുക്കുന്നു 
ണ്ടായിരുന്നു. 

അവരോടൊപ്പം ഒരു സ്ത്രീയുണ്ടായിരുന്നു. 
കഴിഞ്ഞ പന്ത്രണ്ടു വര്‍ഷമായി അവള്‍ക്കു രക്ത 
സ്രാവമുണ്ടായിരുന്നു. 2അത്‌ അവളെ വളരെ 
കഷ്ടപ്പെടുത്തിയിരുന്നു. അനവധി വൈദ്യ 
ന്മാ അവളെ ചികിത്സിച്ചു. ഒട്ടേറെ പണം 
ചെലവായി. പക്ഷെ യാതൊരു ഫലവും ഉണ്ടാ 





യ പന്നിക്കൂട്ടം അവിടെ മലഞ്ചെരുവില്‍ മേയു 
ന്നുണ്ടായിരുന്നു. 12അശുദ്ധാത്മാക്കള്‍ യേശുവി 
നോടു യാചിച്ചു “ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തി 
ലേക്കയച്ചാലും. ഞങ്ങള്‍ അവയില്‍ പ്രവേശി 
ക്കട്ടെ.” 3യേശൂ അവരെ അതിനനുവദിച്ചു. അ 
ശുദ്ധാത്മാക്കള്‍ അയാളെ ഉപേക്ഷിച്ച്‌ പന്നിക 
ളിലേക്കു പ്രവേശിച്ചു. അപ്പോള്‍ പന്നിക്കൂട്ടം 
മലമുനമ്പുകളിലൂടെ തടാകത്തിലേക്കു ചാടി 
യിറങ്ങി. അവ മുങ്ങിച്ചത്തു. രണ്ടായിരത്തോളം 
പന്നികള്‍ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 

പന്നികളെ മേയിച്ചിരുന്നവര്‍ ഓടിപ്പോയി. 
അവര്‍ നഗരങ്ങളിലും, ഗ്രാമങ്ങളിലും ചെന്ന്‌ 
സംഭവിച്ചതെല്ലാം എല്ലാവരോടും പറഞ്ഞു. ആ 
ള്‍ക്കാര്‍ സംഭവിച്ചതെന്താണെന്നു കാണുവാന്‍ 
പുറത്തേക്കിറങ്ങി!.15അവര്‍ യേശുവിന്‍െറ അടു 
ത്തെത്തി. അനേകം അശുദ്ധാത്മാക്കള്‍ ബാധിച്ച 
വനെ അവര്‍ വസ്ത്രം ധരിച്ചവനായി കണ്ടു. 
അവന്‍െറ മനസ്സ്‌ നേരെയായിരുന്നു. ജനങ്ങള്‍ 
ഭയന്നു. 1രയേശുവിന്‍െറ പ്രവൃത്തികള്‍ കണ്ടവ 
രില്‍ ചിലര്‍ അവിടെയുണ്ടായിരുന്നു. ഭൂതങ്ങള്‍ 
ബാധിച്ചവനു സംഭവിച്ചതെല്ലാം അവര്‍ മറ്റുള്ള 
വര്‍ക്കു വിവരിച്ചു കൊടുത്തു. പന്നികളെപ്പറ്റി 
യും അവര്‍ പറഞ്ഞു. 17അനന്തരം ആ നാട്ടുകാര്‍ 
യേശുവിനോടു അവരുടെ സ്ഥലം വിട്ടുപോ 
കാന്‍ യാചിച്ചു. 

18യേശു വഞ്ചിയില്‍ കയറി പോകാന്‍ തയ്യാ 
റെടുക്കുകയായിരുന്നു. ഭുതബാധയകന്നവ൯ ത 














യില്ല. മാത്രവുമല്ല, രോഗം വഷളാവുകയും ചെ 
യ്തു. 7അവള്‍ യേശുവിനെപ്പറ്റി കേട്ടു. അതി 
നാലവള്‍ ജനക്കൂട്ടത്തിലൂടെ യേശുവിനെ അനു 
ഗമിച്ചുകൊണ്ട്‌ അവന്‍െറ വസ്ത്രത്തില്‍ തൊ 
ട്ടു. അവള്‍ വിചാരിച്ചു, “എനിക്ക്‌ അവന്‍െറ 
വസ്ത്രത്തിലെങ്കിലും തൊടാനായാല്‍ എന്‍െറ 
രോഗം ഭേദമാകും.”22അവള്‍ അവന്‍െറ വസ്ത്ര 
ത്തില്‍ തൊട്ടപ്പോള്‍ അവളുടെ രക്തസ്രാവം 
നിലച്ചു. തനിക്കു സുഖപ്പെട്ുതായി അവളുടെ 
ഉള്ളറിഞ്ഞു. യേശുവിന്‌ ശക്തി പുറത്തേക്കു 
പ്രസരിച്ചതായി തോന്നി. അവന്‍ തിരിഞ്ഞുനി 
ന്നു ചോദിച്ചു, “ആരാണെന്‍െറ വസ്ത്രത്തില്‍ 
തൊടുത്‌?” 

31ശിഷ്യന്മാര്‍ യേശുവിനോടു പറഞ്ഞു, “ജന 
ങ്ങള്‍ നിന്നെ ഞെരുക്കുന്നതു നീ കാണുന്നു. 
പക്ഷേ നീ ചോദിക്കുന്നു, ‘ആരാണെന്നെ തൊട്ട 
തെന്ന്‌?” 

പക്ഷെ യേശു തന്നെ സ്പര്‍ശിച്ച ആളെ 
കാണാനായി ചുറ്റും നോക്കി 33തനിക്കു സുഖ 
പ്ലെട്ടുവെന്ന്‌ ആ സ്ത്രീയറിഞ്ഞു. അതിനാല 
വള്‍ യേശുവിനു മൂന്നില്‍ വന്ന്‌ മുട്ടു കുത്തി. 
അവള്‍ ഭയം കൊണ്ട്‌ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 
നടന്നതെല്ലാം അവള്‍ യേശുവിനോടു പറ 
ഞ്ഞു. 34യേശു അവളോടു പറഞ്ഞു, “മകളേ 
നിന്‍െറ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. 
സമാധാനത്തോടെ പോകൂ. ഇനിയും ഈ രോഗ 
ത്താല്‍ നിനക്കു കഷ്ടപ്പെടേണ്ടി വരില്ല.” 














മര്‍ക്കൊസ്‌ 5:35-6:20 


യേശൂ അപ്പോഴും സംസാരിച്ചുകൊണ്ടിരി 
ക്കുകയായിരുന്നു. യെഹൂദപ്പള്ളിയിലെ തലവ 
നായ യായീറൊസിന്‍െറ വീട്ടില്‍നിന്നും ചിലര്‍ 
അവിടെയെത്തി. അവര്‍ പറഞ്ഞു, “നിന്‍െറ 
മകള്‍ മരിച്ചു. ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടി 
ചിട്ടുകാര്യമില്ല.” 

36പക്ഷേ യേശു അവര്‍ പറഞ്ഞത്‌ അത്ര കാര്യ 
മാക്കിയില്ല. യേശു യായീറൊസിനോടു പറ 





962 


അവന്‍ ഗ്രാമപ്രദേശങ്ങളില്‍ ചുറ്റിസഞ്ചരിച്ച്‌ 
പഠിപ്പിച്ചു. 


യേശു അപ്പൊസ്തലന്മാരെ പ്രസംഗിക്കാന്‍ 
അയയ്ക്കുന്നു 
(മത്താ. 10:1, 5-15; ലൂക്കൊ. 9:1-6) 
"യേശു പന്ത്രണ്ടു ശിഷ്യന്മാരെയും ഒന്നിച്ചു 
വിളിച്ചു. അവരെ അവന്‍ രണ്ടു പേരുടെ സംഘ 





ഞ്ഞു, “ഭയപ്പെടാതെ, വിശ്വാസം മുറുകെ പിടി 
ക്കൂ.” 
ലായി; പോകാന്‍ അവന്‍ ആരെയും 
അനുവദിച്ചില്ല. പത്രൊസ്‌, യാക്കോബ്‌, അയാ 
ളുടെ സഹോദരന്‍ യോഹന്നാന്‍ എന്നിവരെ 
മാത്രം കൂട്ടി. 33അവ൯ യായീറൊസിന്‍െറെറ വീട്ടി 
ലേക്കുപോയി. അവിടെ ഒരുപാടു പേര്‍ ഉച്ച 
ത്തില്‍ കരയുന്നതവന്‍ കണ്ടു. അവര്‍ വളരെ 
യധികം ബഹളം വെച്ചിരുന്നു. 33യേശു വീട്ടില്‍ 
കയറി അവരോടു പറഞ്ഞു, “നിങ്ങളെന്താണു 
കരഞ്ഞു ശബ്ദമുണ്ടാക്കുന്നത്‌? കൂട്ടി മരിച്ചി 
ട്ടില്ല. അവള്‍ ഉറങ്ങുകമാത്രമാണ്‌.” ദ്പക്ഷേ 
എല്ലാവരും യേശുവിനെ പരിഹസിച്ചു. യേശു 
എല്ലാവരോടും വീടു വിട്ടുപോകാന്‍ പറഞ്ഞു. 
യേശു കൂട്ടി കിടക്കുന്ന മുറിയിലേക്കു കയറി. 
കുട്ടിയുടെ മാതാപിതാക്കളെയും തന്‍െറ മൂന്നു 
ശിഷ്യന്മാരെയും അവന്‍ മുറിയില്‍ തന്നോടൊ 
പ്പം കൊണ്ടുപോയി. 41അനന്തരം അവന്‍ പെണ്‍ 
കുട്ടിയുടെ കരംപിടിച്ചു പറഞ്ഞു, “തലീഥാ 
കൂമീ!” (ബാലികേ, ഞാന്‍ നിന്നോടു പറയുന്നു, 
“എഴുന്നേറ്റുനില്‍ക്കൂ!” എന്നാണിതിനര്‍ത്ഥം) 
കൂട്ടി എഴുന്നേറ്റുനടക്കുവാ൯ തുടങ്ങി. (അവള്‍ 
ക്കു പന്ത്രണ്ടു വയസ്സായിരുന്നു) മാതാപിതാ 
ക്കളും ശിഷ്യന്മാരും അത്ഭുതപ്പെട്ടു. 4്ഇക്കാര്യം 
ആരോടും പറയരുതെന്ന്‌ യേശു കുട്ടിയുടെ മാ 
താപിതാക്കള്‍ക്കു താക്കീതു നല്‍കി. അനന്തരം 
കുട്ടിയ്ക്കു ഭക്ഷണം നല്‍കാന്‍ അവന്‍ അവ 
രോടു പറഞ്ഞു. 























യേശു സ്വദേശത്തേക്കു പോകുന്നു 
(മത്താ. 13:53-58; ലൂക്കൊ. 4:16-30) 
യേശു അവിടം വിട്ട സ്വദേശത്തേക്കു മട 
ങ്ങി. അവന്‍െറ ശിഷ്യന്മാര്‍ അവനെ പിന്തു 


ങ്ങളായി അയച്ചു. അശുദ്ധാത്മാക്കളുടെമേല്‍ 
യേശൂ അവര്‍ക്കു ശക്തി നല്‍കി. $3അവ൯ അവ 
രോടിങ്ങനെ പറഞ്ഞു, “യാത്രയ്ക്കായൊന്നും എ 
ടുക്കരുത്‌. ഈന്നുവടി മാത്രമെടുക്കുക. അപ്പമോ, 
സഞ്ചിയോ, പണമോ കരുതരുത്‌. 9ചെരുപ്പുകളി 
ടുക, ധരിക്കുന്ന വസ്ത്രം മാത്രമായിറങ്ങുക. 
10ഒരു വീട്ടില്‍ ചെന്നുകയറിയാല്‍ ആ ഗ്രാമം 
വിടുംവരെ അവിടെ താമസിക്കുക. 1ഏതെങ്കി 
ലും ഒരു ഗ്രാമം നിങ്ങളെ സ്വീകരിക്കാതിരിക്കു 
കയോ നിങ്ങളെ ശ്രവിക്കാതിരിക്കുകയോ ചെ 
യ്താല്‍ അവിടം വിടുക. നിങ്ങളുടെ കാലിലെ 
പൊടി തട്ടിക്കളയുക. അതവര്‍ക്കെതിരെയുള്ള 
ഒരു സാക്ഷ്യമായിരിക്കും.” 

ശിഷ്യന്മാര്‍ അവിടം വിട്ട്‌ മറ്റു ദേശങ്ങളിലേ 
ക്കുപോയി. അവര്‍ പ്രസംഗിക്കുകയും മാനസാ 
ന്തരപ്പെടുവാന്‍ നാട്ടുകാരോടാവശ്യപ്പെടുക 
യും ചെയ്തു. 13അവര്‍ അനേകം ഭൂതങ്ങളെ 
ഒഴിപ്പിച്ചു. രോഗികളെ ഒലീവെണ്ണ പുരട്ടി ഭേദ 
പ്പെടുത്തി. 














യേശു സ്നാപകയോഹന്നാനെന്ന്‌ 
ഹെരോദാവ്‌ കരുതുന്നു 
(മത്താ. 14:1-12; ലൂക്കൊ. 9:7-9) 

14യേശു പ്രശസ്തനായിക്കഴിഞ്ഞതിനാല്‍ 
ഹെരോദാരാജാവും അവനെപ്പറ്റി കേട്ടു. ചിലര്‍ 
പറഞ്ഞു. “യേശു സ്നാപകയോഹന്നാനാണ്‌. 
അയാള്‍ മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേ 
റ്റിരിക്കുന്നു. അതിനാലാണവന്‍ ഈ വീര്യപ്രവ്ൃ 
ത്തികള്‍ ചെയ്യുവാന്‍ കഴിയുന്നത്‌.” മറ്റൂ 
ചിലര്‍ പറഞ്ഞു, “അവന്‍ ഏലീയാവ്‌ ആണ്‌.” 
വേറെ ചിലരാകട്ടെ ഇങ്ങനെയാണ്‌ പറഞ്ഞത്‌, 
“യേശു പ്രവാചകന്മാരില്‍ ഒരുത്തനെപ്പോലെ 
പണ്ടു ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്‌.” 











ടര്‍ന്നു. 2ശബ്ബത്തുദിവസം യേശു യെഹൂദപ്പള്ളി 
യില്‍ പഠിപ്പിച്ചു. അവന്‍െറ ഉപദേശം കേട്ട്‌ 
പലരും അത്ഭുതപ്പെട്ടു. അവര്‍ ചോദിച്ചു, “ഇ 
യാള്‍ക്കെവിടെനിന്ന്‌ ഈ ഉപദേശം കിട്ടി? ഈ 
ജ്ഞാനം ഇവനെവിടെനിന്നു കിട്ടി? ആരാണി 
തവനു കൊടുത്തത്‌? വീര്യപ്ര വൃത്തികള്‍ കാ 
ട്ടാനുള്ള ശക്തി ഇവനെവിടെ നിന്നുകിട്ടി? 3ഇ 
വന്‍ വെറുമൊരു മരയാശാരി, മറിയയുടെ 
മകന്‍. യാക്കോബ്‌, യോസെ, യൂദാ, ശിമോന്‍ 
എന്നിവര്‍ സഹോദരന്മാര്‍. അവന്‍െറ സഹോദ 
രിമാരാകട്ടെ നമ്മോടൊച്പമുണ്ടുതാനും.” അതി 
നാല്‍ അവര്‍ അവനെ അംഗീകരിച്ചില്ല. 

യേശു അവരോടു പറഞ്ഞു, “ഒരു പ്രവാചക 
നെ മറ്റുനാട്ടുകാര്‍ ബഹുമാനിക്കുന്നു. പക്ഷെ 
സ്വദേശത്ത്‌ അവന്‍െറ തന്നെ ബന്ധുക്കളുടെ 
യും സ്വന്തം കുടുംബാംഗങ്ങളുടെയും ഇടയില്‍ 
പ്രവാചകന്‍ അംഗീകരിക്കപ്പെടില്ല.” യേശുവി 
ന്‌ അവിടെ sr STS ചെയ്യുവാന്‍ 
കഴിഞ്ഞില്ല. അവനവിടെ ആകെ ചെയ്ത വീര്യ 
പ്രവൃത്തികള്‍ ചില രോഗികളെ അവരുടെമേല്‍ 
സ്പര്‍ശിച്ച്‌ സുഖപ്പെടുത്തുക മാത്രമായിരുന്നു. 
അവരുടെ അവിശ്വാസത്തില്‍ യേശു അത്ഭുത 


പ്പെട്ടു. 


























16ഹെരോദാവ്‌ യേശുവിനെപ്പറ്റിയുള്ള ഈ 
കാര്യങ്ങള്‍ കേട്ടു. അദ്ദേഹം പറഞ്ഞു, “യോഹ 
ന്നാന്‍െറ തലവെട്ടി ഞാനവനെ കൊന്നു. ഇ 
പ്പോഴവന്‍ ഉയിര്‍ത്തെഴുന്നേറ്റിരിക്കുന്നു!” 


സ്നാപകയോഹന്നാന്‍ കൊല്ല 
പ്പെട്ടതെങ്ങനെ 

17യോഹന്നാനെ ബന്ധിക്കുവാന്‍ ഹെരോദാ 
വാണ്‌ സൈനികരോട ആജ്ഞാപിച്ചത്‌. അദ്ദേ 
ഹം യോഹന്നാനെ തുറുങ്കിലടച്ചു. തന്‍െറപത്തി 
ഹെരോദ്യയെ പ്രീതിപ്പെടുത്താനാണ്‌ അദ്ദേഹ 
മിതു ചെയ്തത്‌. ഹെരോദ്യ ഹെരോദാവിന്‍െറ 
സഹോദരന്‍ ഫീലിപ്പോസ്വിന്‍െറ പത്നിയായി 
രുന്നു. പക്ഷെ അപ്പോള്‍ ഹെരോദാവ്‌ അവളെ 
വിവാഹം ചെയ്തിരുന്നു. 18സ്വന്തം സഹോദര 
നെറ ഭാര്യയെ വിവാഹം ചെയ്യുന്നത ശരിയല്ലെ 
ന്ന്‌ യോഹന്നാന്‍ അയാളെ ഉപദേശിച്ചിരുന്നു. 
19അതിനാല്‍ ഹെരോദ്യ യോഹന്നാനെ വെറു 
ത്തു. അവള്‍ക്ക്‌ അയാളെ കൊല്ലണമായിരുന്നു. 
എന്നാല്‍ അതിന്‌ ഹെരോദാവിനെ നിര്‍ബന്ധി 
ക്കാനവള്‍ക്കു കഴിഞ്ഞില്ല. 74യോഹന്നാനെ വ 
ധിക്കാന്‍ ഹെരോദാവിന്‌ ഭയമായിരുന്നു. യോ 
ഹന്നാ൯ ധാര്‍മ്മികനും പരിശുദ്ധനുമായിരുന്നെ 


963 


ന്ന്‌ എല്ലാവര്‍ക്കും അറിയാമെന്ന്‌ ഹെരോദാവി 
ന്‌ അറിയാമായിരുന്നു. അതിനാല്‍ ഹെരോദാവ്‌ 
അയാളെ സംരക്ഷിച്ചു. യോഹന്നാന്‍െറ പ്രസം 
ഗം ഹെരോദാവിനെ കുഴക്കിയെങ്കിലും അവ 
നതു സസന്തോഷം ശ്രവിച്ചു. 2എന്നാല്‍ ഹെ 
രോദ്യയ്ക്ക്‌ അനുകൂലമായ സാഹചര്യം വന്നു. 
ഹെരോദാവിനന്‍െറ ജന്മദിനമായിരുന്നു. പ്രധാന 
സര്‍ക്കാര്‍ നേതാക്കള്‍ക്കും സൈന്യത്തലവന്മാര്‍ 
ക്കും ഗലീലയിലെ പ്രമാണിമാര്‍ക്കും ഹെരോ 
ദാവ്‌ വിരുന്നൊരുക്കി. 

മാഹെരോദ്യയുടെ പുത്രി വിരുന്നുവേളയില്‍ 
വന്നു നൃത്തം ചെയ്തു. അവളുടെ നൃത്തത്തില്‍ 
ഹെരോദാവും അയാളുടെ അതിഥികളും വളരെ 
സന്തുഷ്ടരായി. ഹെരോദാരാജാവ്‌ പെണ്‍കുട്ടി 
യോടു പറഞ്ഞു, “നീ ആവശ്യപ്പെടുന്നതെന്തും 
ഞാന്‍ നല്‍കാം.” ഹെരോദാവ്‌ അവള്‍ക്കു വാ 
ക്കു നല്‍കിയിരുന്നു, “നീ ആവശ്യപ്പെടുന്നതെ 
ന്തും, എന്‍െറ പകുതി രാജ്യം പോലും നിനക്കു 
ഞാന്‍ തരാം.” 24അവള്‍ അമ്മയുടെ അടുത്തേക്കു 
പോയി ചോദിച്ചു, “ഹെരോദാരാജാവിനോടു 
ഞാനെന്തു ചോദിക്കണം?” അവളുടെ അമ്മ 
പറഞ്ഞു, “സ്നാപകയോഹന്നാനന്‍െറ ശിരസ്സ്‌ 
ആവശ്യപ്പെടു.” 

25അവള്‍ വേഗം രാജാവിന്‍െറ അടുത്തു മട 
ങ്ങിയെത്തി. അവള്‍ രാജാവിനോടു പറഞ്ഞു, 
“ദയവായി സ്നാപകയോഹന്നാന്‍െറ ശിരസ്സ്‌ 
എനിക്കു ഇപ്പോള്‍ത്തന്നെ തരൂ. ഒരു തലികയാല്‍ 
വെച്ച്‌ അതിവിടെ കൊണ്ടുവരൂ.” 

2ഹെരോദാരാജാവ്‌ ദുഃഖിതനായി. അവള്‍ക്ക്‌ 
ആവശ്യമുള്ളതെന്തും നല്‍കാമെന്നദ്ദേഹം വാ 
ക്കു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്‍െറ അതിഥി 
കളും ആ പ്രതിജ്ഞ കേട്ടിരുന്നതിനാല്‍ അവ 
ളുടെ അപേക്ഷ നിരസിക്കാന്‍ രാജാവിനു കഴി 
യുമായിരുന്നില്ല. 

27അതിനാല്‍ യോഹന്നാന്‍െറ തല വെട്ടി 
ക്കൊണ്ടുവരാന്‍ രാജാവ്‌ ഒരു പടയാളിയെ അയ 
ച്ചു. അയാള്‍ തടവറയില്‍ ചെന്ന്‌ യോഹന്നാ 
ന്‍െറ തലവെട്ടി. ഒരു തളികയില്‍ യോഹന്നാ 
നെറ തലയും വെച്ച്‌ പടയാളി രാജസദസ്സി 
ലെത്തി. അയാള്‍ അതു പെണ്‍കുട്ടിക്കു കൊ 
ടുത്തു. അവള്‍ അതു തന്‍െറ അമ്മയ്ക്കും കൊടു 
ത്തു. 22യോഹന്നാന്‍െറ ശിഷ്യന്മാര്‍ സംഭവങ്ങള 
റിഞ്ഞു. അവര്‍ യോഹന്നാന്‍െറ ശരീരം ഏറ്റുവാ 
ങ്ങി ഒരു കല്ലറയില്‍ സംസ്കരിച്ചു. 

















യേശു അയ്യായിരം പേരെ പോറ്റുന്നു 

(മത്താ. 14:13-21; ലൂക്കൊ. 9:10-17; യോഹ. 61-4) 

3ിവചനം പ്രസംഗിക്കുന്നതിന്‌ യേശു അയച്ച 
അപ്പൊസ്തലന്മാര്‍ മടങ്ങിയെത്തി. തങ്ങള്‍ ചെ 
യ്തതും പഠപ്പിച്ചതുമായ കാര്യങ്ങള്‍ എല്ലാം 
അവര്‍ യേശുവിനോടു വിവരിച്ചു. 3 യേശുവും 
ശിഷ്യന്മാരും വളരെ തിരക്കിലായിരുന്നു. എന്തെ 
ന്നാല്‍ ഒരുപാടു പേര്‍ അവിടെ എത്തിയിരുന്നു. 
അതിനാല്‍ യേശുവിനും ശിഷ്യന്മാര്‍ക്കും ആഹാ 
രം കഴിക്കാന്‍ പോലും സമയം കിട്ടിയിരുന്നിചല്ല. 
യേശു അവരോടുപറഞ്ഞു, “എന്നോടൊപ്പം വ 
രൂവിന്‍. നമുക്ക്‌ വിജനമായ ഒരിടത്തേക്കു പോ 
കാം. അവിടെ നമുക്കെല്ലാം വിശ്രമം കിട്ടും.” 

യേശുവും ശിഷ്യന്മാരും വിജനമായ ഒരിട 
ത്തേക്കൂ തനിച്ചുപോയി. വഞ്ചിയിലാണവര്‍ 














മര്‍ക്കൊസ്‌ 6:21-50 


പോയി. യേശു എത്തും മുമ്പു തന്നെ അവര്‍ 
അവിടെയെത്തി. യേശു അവിടെയെത്തിയ 
പ്പോള്‍ അനവധിപേര്‍ അവനെ കാത്തിരിക്കു 
ന്നതു കണ്ടു. ഇടയനില്ലാത്ത ആട്ടിന്‍പറ്റത്തെ 
പ്പോലെ കണ്ട അവരോട യേശുവിന്‌ അനുകമ്പ 
തോന്നി. അതിനാലവ൯ന്‍ അവരെ പലതും പഠി 
പ്പിച്ചു. 

ദ്നേരം സന്ധ്യയായി. ശിഷ്യന്മാര്‍ യേശുവി 
ന്‍െറയടുത്തെത്തി. അവര്‍ പറഞ്ഞു, “ഇതൊരു 
വിജനപ്രദേശമാണ്‌. ഇപ്പോള്‍ത്തന്നെ നേരം 
വളരെ വൈകിയിരിക്കുന്നു. 3അതിനാല്‍ ഈ 
ആളുകളെ പറഞ്ഞയയ്ക്കു. അവര്‍ കൃഷിസ്ഥല 
ങ്ങളിലും അടുത്ത പട്ടണങ്ങളിലും പോയി ആ 
ഹാരം വാങ്ങിക്കൊണ്ടുവന്നു തിന്നട്ടെ.” 

ദ7പക്ഷേ യേശുപറഞ്ഞു, “നിങ്ങള്‍ അവര്‍ക്കു 
ഭക്ഷണം കൊടുക്കു.” ശിഷ്യന്മാര്‍ അവനോടു 
പറഞ്ഞു, “ഇത്രയും പേര്‍ക്കുള്ള അപ്പം ഞങ്ങ 
ളുടെ പക്കലില്ല. അത്രയും അപ്പം വാങ്ങാനുള്ള 
പണത്തിന്‌ ഞങ്ങള്‍ ഓരോരുത്തരും ഒരു മാസം 
പണിയെടുക്കണം.” 

38യേശു ശിഷ്യന്മാരോടു ചോദിച്ചു, “നിങ്ങ 
ളുടെ പക്കല്‍ എത്ര അപ്പക്കഷണങ്ങളുണ്ടെന്ന്‌ 
പോയി നോക്കൂ.” അവര്‍ തങ്ങളുടെ പക്കലുള്ള 
അപ്പക്കഷണങ്ങള്‍ എണ്ണിനോക്കി. അവര്‍ പറ 
ഞ്ഞു. “അഞ്ചച്ചവും രണ്ടു മീനും.” 

39അനന്തരം യേശു അവരോടു പറഞ്ഞു, “എ 
ല്ലാവരോടും പുല്‍ത്തകിടിയില്‍ നിരന്നിരിക്കാ 
൯ പറയുക.” 4ജനങ്ങള്‍ നിരന്നിരുന്നു. അമ്പതും 
നൂറും ആളുകളുടെ പന്തിയായിട്ടാണവര്‍ ഇരു 
ന്നത്‌. ഭീയേശു അഞ്ചപ്ഛവും രണ്ടുമീനും എടു 
ത്തു. അവന്‍ ആകാശത്തേക്കു നോക്കി ദൈവ 
ത്തിനു നന്ദി പറഞ്ഞു. അവന്‍ അതു പകുത്ത്‌ 
ശിഷ്യന്മാര്‍ക്കു നല്‍കി. അതു വിളമ്പാന്‍ യേശു 
അവരോടു പറഞ്ഞു. അനന്തരം രണ്ടു മീനും 
പങ്കിട്ട അവന്‍ ജനങ്ങള്‍ക്കു നല്‍കി.42എല്ലാവരും 
വയറു നിറയെ ഭക്ഷിച്ചു. 4എല്ലാവരും ഭക്ഷിച്ചു 
കഴിഞ്ഞപ്പോഴും പന്ത്രണ്ടു കുട്ട നിറയെ അപ്പ 
വും മീനും മിച്ചം വന്നു. അയ്യായിരത്തോളം 
പുരുഷന്മാര്‍ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. 














യേശു വെള്ളത്തിനു മീതെ നടക്കുന്നു 
(മത്താ. 14:22-33; യോഹ. 6:15-21) 

അനന്തരം യേശു ശിഷ്യന്മാരോടു വഞ്ചി 
യില്‍ കയറാന്‍ പറഞ്ഞു. തടാകത്തിന്‍െറ മറു 
കരയിലുള്ള ബേത്ത്സയിദെക്കു പോകാന്‍ അ 
വന്‍ ആജ്ഞാപിച്ചു. അവന്‍ പിന്നാലെ വരാ 
മെന്നും പറഞ്ഞു. ജനക്കൂട്ടത്തോടു വീടുകളിലേ 
ക്കു മടങ്ങാന്‍ പറയാനാണവന്‍ അവിടെ നിന്ന 
ത്‌. അവന്‍ അവരോടു യാത്ര പറഞ്ഞ്‌ പ്രാര്‍ 
ത്ഥിക്കാനായി മലയിലേക്കു പോയി. 

4്രാത്രിയായപ്പോഴും വഞ്ചി നടുക്കടലില്‍ ത 
ന്നെയായിരുന്നു. യേശൂ തനിയെ കരയിലുമാ 
യിരുന്നു. “വഞ്ചി കടലില്‍ വളരെ ദൂരത്തായി 
യേശു കണ്ടു. അതു തുഴയാന്‍ ശിഷ്യന്മാര്‍ പണി 
പ്പെടുന്നതും അവന്‍ കണ്ടു. കാറ്റ്‌ അവര്‍ക്കെതി 
രായിരുന്നു. പലര്‍ച്ചെ മൂന്നിനും ആറിനും ഇട 
യ്ക്ക്‌ യേശു വഞ്ചിയുടെ അടുത്തേക്കു പോയി. 
അവന്‍ വെള്ളത്തിനു മുകളിലൂടെ നടക്കുകയാ 
യിരുന്നു. വഞ്ചിയെ കടന്നു പോകും വരെ അ 
വന്‍ നടപ്പു തുടര്‍ന്നു. മ്പക്ഷെ അവന്‍ വെള്ള 

















പോയത്‌. 33ഃപക്ഷേ അവര്‍ പോകുന്നത്‌ പലരും 
കണ്ടു. യേശുവായിരുന്നു അതെന്ന്‌ അവര്‍ക്കറി 
യാമായിരുന്നു. അതിനാല്‍ എല്ലാ ഗ്രാമങ്ങളില്‍ 
നിന്നും ആളുകള്‍ യേശു പോയ സ്ഥലത്തേക്കു 





ത്തിനു മീതെ നടക്കുന്നത്‌ ശിഷ്യന്മാര്‍ കണ്ടു. 
അതൊരു ഭൂതമായിരിക്കുമെന്നവര്‍ കരുതി. അ 
വര്‍ ഭയന്നു നിലവിളിച്ചു. 5എല്പാശിഷ്യന്മാരും 
അവനെ കണ്ടു ഭയന്നു. പക്ഷേ യേശു അവ 





മര്‍ക്കൊസ്‌ 6:51-7:27 


രോടു പറഞ്ഞു, “ധൈര്യമായിരിക്കൂ, ഇതു ഞാ 
നാണ്‌, ഭയപ്പെടരുത്‌.” 51അനന്തരം അവന്‍ വ 
ഞ്ചിയിലേക്കു കയറി. കാറ്റ്‌ ശാന്തമായി. ശിഷ്യ 
ന്മാര്‍ അമ്പരന്നു. $2അഞ്ചപ്പത്തെ പെരുപ്പിക്കുന്ന 
തവര്‍ കണ്ടു. പക്ഷെ അവര്‍ക്കതിനന്‍െറെ പൊരുള്‍ 
മനസ്സിലായില്ല. അവര്‍ക്കതിനു കഴിയുമായി 
രുന്നില്ല. 


യേശു അനേകരെ സൌവഖ്യമാക്കുന്നു 
(മത്താ. 14:34-36) 

ടയേശുവിന്‍െറ ശിഷ്യന്മാര്‍ മറുകരയിലെ 
ത്തി. ഗെന്നേസരത്തിലെ തീരത്ത്‌ അവരെത്തി. 
വള്ളം കെട്ടിയിട്ടു. 54അവര്‍ വഞ്ചിയില്‍ നിന്നിറ 
ങ്ങിയപ്പോള്‍ ജനങ്ങള്‍ യേശുവിനെ കണ്ടു. 
അവന്‍ ആരാണെന്ന്‌ അവര്‍ക്കറിയാമായിരുന്നു. 
ടടയേശു അവിടെ എത്തിയവിവരം നാടൊട്ടുക്കു 
മുള്ള എല്ലാവരോടും പറയാ൯ന്‍ അവരോടി 
പ്പോയി. യേശു പോയ എല്ലായിടവും അവന്‍ 
രോഗികളെ കിടക്കയോടെ ചുമന്നുകൊണ്ടു 
ചെന്നു. ട്യേശു ആ പ്രദേശത്തെ പട്ടണങ്ങ 
ളിലും ഗ്രാമങ്ങളിലും നാട്ടിന്‍ പുറങ്ങളിലു 
മെല്ലാം കടന്നുചെന്നു. അവിടെയെല്ലാം ആളു 
കള്‍ രോഗികളെ കൊണ്ടുവന്ന്‌ ചന്ത സ്ഥലത്തു 
കിടത്തി. യേശുവിന്‍റെ വസ്ത്രത്തിലെവിടെ 
യെങ്കിലും സ്പര്‍ശിക്കാനുള്ള അനുവാദത്തിന്‌ 
അവര്‍ അവനോടു കെഞ്ചി. അവന്‍െറ വസ്ത്ര 

ത്തില്‍ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു. 

















ദൈവത്തിന്‍െറ ന്യായപ്രമാണവും 
മനുഷ്യന്‍െറ ചട്ടങ്ങളും 
(മത്താ. 15:1-20) 
യെരൂശലേമില്‍നിന്നും ഏതാനും പരീശ 
ന്മാരും ശാസ്ത്രിമാരും അവിടെയെത്തി. 
അവര്‍ യേശുവിനു ചുറ്റുംകൂടി. യേശൂവിന്‍െറ 
ശിഷ്യന്മാരില്‍ ചിലര്‍ സാധാരണമട്ടില്‍ കഴു 
കാത്ത അവരുടെ കൈകള്‍ കൊണ്ട്‌ ആഹാരം 
കഴിക്കുന്നതവര്‍ കണ്ടു.(“അശുദ്ധമായ” കരങ്ങ 
ളെന്നാല്‍ പരീശന്മാര്‍ പറഞ്ഞിരിക്കുന്നതുപോ 
ലെ കൈ കഴുകാത്തവര്‍ എന്നര്‍ത്ഥം) 3ഇങ്ങനെ 
പ്രത്യേക രീതിയില്‍ കൈ കഴുകാതെ പരീശ 
ന്മാരും യെഹൂദന്മാരും ആഹാരം കഴിക്കാറില്ല. 
അവര്‍ക്കു മുമ്പു ജീവിച്ചിരുന്ന മഹാന്മാര്‍ പഠി 
പ്പിച്ചതനുസരിച്ചാണ്‌ അവരിതു ചെയ്യുന്നത്‌. 
ദ്പന്തയില്‍നിന്നു വാങ്ങിയതെന്തും അവര്‍ ഒരു 
നിശ്ചിത രീതിയില്‍ കഴുകിയേ ഭക്ഷിക്കൂ. പൂര്‍ 
വ്വികരുടെ മറ്റു ചില ചട്ടങ്ങളും അവര്‍ പിന്തുട 
രുന്നു. ചഷകങ്ങളും, ഓട്ടുപാത്രങ്ങളും കുടങ്ങളു 
മെല്ലാം കഴുകുന്ന ചട്ടവും അവര്‍ പാലിക്കുന്നു. 
പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനോ 
ടുചോദിച്ചു, “നിന്‍െറ ശിഷ്യന്മാരെന്താണ്‌ പൂര്‍ 
വ്വികരുടെ ചട്ടങ്ങള്‍ ഉള്‍ക്കൊള്ളാത്തത്‌? അശുദ്ധ 
മായകൈകള്‍ കൊണ്ടവര്‍ ഭക്ഷിക്കുന്നു. എന്താ 
ണിത്‌?” 

യേശു മറുപടി പറഞ്ഞു, “നിങ്ങള്‍ കപടഭ 
ക്തിക്കാരാണ്‌. നിങ്ങളെപ്പറ്റി യെശയ്യാവ്‌ പറ 
ഞ്ഞതെത്രസത്യം. അദ്ദേഹം ഇങ്ങനെ എഴുതിയി 
ട്ടുണ്ടല്ലോ, 

“ഈ ജനം എന്നെ ബഹുമാനിക്കുന്നെന്നു പറ 
യുന്നു. എന്നാല്‍ അവര്‍ എന്നെ അവരുടെ ജീ 
വിതത്തിന്‍െറ ഭാഗമാക്കുന്നില്ല. 

അവര്‍ എന്നെ ആരാധിക്കുന്നത്‌ നിഷ്ഫല 
മാണ്‌. എന്തെന്നാല്‍ മനുഷ്യരുടെ ചട്ടങ്ങള്‍ പ്ര 
മാണങ്ങളായി പഠിപ്പിക്കുന്നു.” യെശയ്യാവ്‌ 29:13 

















964 


8നിങ്ങള്‍ ദൈവകല്പന ഉപേക്ഷിച്ച്‌ മനുഷ്യരു 
ടെ ഉപദേശം പിന്‍തുടരുന്നു.” 

അനന്തരം യേശു അവരോടു പറഞ്ഞു, “നി 
ങ്ങള്‍ സമര്‍ത്ഥരാണെന്ന്‌ നിങ്ങള്‍ കരുതുന്നു. 
നിങ്ങളുടെതന്നെ ചട്ടങ്ങള്‍ മതിയെന്ന ധാരണ 
യില്‍ നിങ്ങള്‍ ദൈവകല്പന അവഗണിക്കുന്നു. 
10മോശെ പറഞ്ഞു, “നീ നിന്‍െറ അപ്പനമ്മമാരെ 
ബഹുമാനിക്കണം. പിതാവിനെയോ മാതാവി 
നെയോ ദുഷിക്കുന്നവന്‍ വധാര്‍ഹനാണ്‌.” 1എ 
ന്നാല്‍ നിങ്ങള്‍ പഠിപ്പിക്കുന്നത്‌ ഒരാള്‍ തന്‍െറ 
അപ്പനോടോ അമ്മയോടോ? നിങ്ങള്‍ക്കുപയോ 
ഗപ്രദമാകുന്ന ചിലകാര്യങ്ങള്‍ എന്റെറ പക്കലു 
ണ്ടെങ്കിലും ഞാനതു ചെയ്യില്ല. ഞാനത്‌ ദൈവ 
ത്തിന്‌ നല്‍കും” എന്ന്‌ പറയാനാണ്‌. 12അപ്പന 
മ്മമാര്‍ക്കു വേണ്ടി ഒന്നും ചെയ്യാന്‍ നിങ്ങള്‍ 
അവനെ സമ്മതിക്കില്ല. 3ദൈവവചനമനുസ 
രിച്ച്‌ പ്രവര്‍ത്തിക്കേണ്ടതിനു പ്രാധാന്യമില്ലെ 
ന്നു നിങ്ങള്‍ പഠിപ്പിക്കുന്നു. നിങ്ങളുണ്ടാക്കുന്ന 
ചടുങ്ങളനുസരിക്കുന്നത്‌ പ്രധാനമെന്നാണു നി 
ങ്ങള്‍കരുതുന്നത്‌. അതുപോലെപലതും നിങ്ങള്‍ 
ചെയ്യുന്നു.” 4യേശൂ ആള്‍ക്കാരെ വീണ്ടും വിളി 
ച്ചുവരുത്തി. അവന്‍ പറഞ്ഞു “എല്ലാവരും എ 
ന്നെശ്രദ്ധിക്കുകയും ഞാന്‍ പറയുന്നതു കേള്‍ക്കു 
കയും വേണം. 1ഒരുവന്‍െറ ഉള്ളില്‍ കടന്നുചെ 
ന്ന്‌ അശുദ്ധമാക്കാ൯ ഒന്നിനും കഴിയില്ല. അവ 
നില്‍നിന്നും വരുന്നവയാണവനെ അശുദ്ധമാ 
ക്കുന്നത്‌.” 16(കാതുള്ളവര്‍ കേള്‍ക്കട്ടെ) 

17അനന്തരം ജനങ്ങളെവിട്ട യേശു വീട്ടിനക 
ത്തേക്കു കയറിപ്പോയി. ശിഷ്യന്മാര്‍ ആ ഉപമ 
യെപ്പറ്റി അവനോടു ചോദിച്ചു. 1ദ്യേശു പറ 
ഞ്ഞു,“നിങ്ങള്‍ക്കിനിയും കാര്യങ്ങള്‍ഭംഗിയായി 
മനസ്സിലാക്കാന്‍ കഴിയുന്നില്ലേ? പുറമേനിന്നും 
അകത്തേക്കു കടക്കുന്നയാതൊന്നിനും ഒരുത്ത 
നെ അശുദ്ധനാക്കാ൯ന്‍ കഴിയില്ലെന്ന്‌ നിങ്ങള്‍ക്ക 
റിയില്ലോ ഭക്ഷണം മനുഷ്യന്‍െറ ഹൃദയത്തിലേ 
ക്കു ചെല്ലുന്നില്ല; അതു വയറ്റിലേക്കാണ്‌ പോകു 
ന്നത്‌. അതു പുറത്തേക്കു പോവുകയും ചെയ്യു 
ന്നുണ്ട്‌.” (എല്ലാ ഭക്ഷണങ്ങളും മനുഷനു തിന്നാ 
വുന്നവയാണെന്നവന്‍ പ്രഖ്യാപിച്ചു.) 

20യേശു പറഞ്ഞു, “ഒരുവനില്‍നിന്നും പുറ 
ത്തേക്കു വരുന്നവ അവനെ അശുദ്ധനാക്കുന്നു. 
2ഉള്ളില്‍ നിന്നാണ്‌, മനുഷ്യഹൃദയത്തില്‍ നി 
ന്നാണ്‌, ദുഷിച്ചചിന്തകള്‍, ലൈംഗികപാപങ്ങ 
ള്‍, മോഷണം, കൊലപാതകം, 22വൃഭിചാരം, 
ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, 
അസൂയ, ദൂഷണം, അഹന്ത, മണ്ടത്തരങ്ങള്‍ 
എന്നിവയെല്ലാം പുറപ്പെടുന്നത്‌. 23അതെല്പാം 
ഒരുവനെ അശുദ്ധനാക്കുന്നു.” 

















ജാതിയായ ഒരുവളെ യേശു സഹായിക്കുന്നു 
(മത്താ. 15:21-28) 

24യേശു അവിടം വിട്ട സോര്‍ പ്രദേശത്തേക്കു 
പോയി. അവന്‍ അവിടെയൊരു വീട്ടില്‍ കയ 
റി. അവന്‍അവിടെയുണ്ടെന്ന്‌ അന്നാട്ടുകാര്‍ അ 
റിയരുതെന്നവന്‍ ആഗ്രഹിച്ചു പക്ഷേ അവന്‍ 
ഒളിച്ചിരിക്കാനായില്ല. യേശൂ അവിടെയുണ്ടെ 
ന്ന്‌ ഒരു സ്ത്രീ കേട്ടറിഞ്ഞു. അവളുടെ കൊച്ചു 
മകള്‍ക്ക്‌ അശുദ്ധാത്മാവ്‌ ബാധിച്ചിരുന്നു. അതി 
നാലവള്‍ യേശുവിന്‍െറ അടുത്തെത്തി കാല്‍ 
ക്കല്‍ വീണുനമിച്ചു. അവള്‍ യെഹൂദയല്ലായി 
രുന്നു. സുറൊഫൊയീക്യ ജാതിയിലുള്ള യവന 
ക്കാരിയായിരുന്നു അവള്‍. ഭൂതത്തെ തന്‍െറ മ 
കളുടെ ഉള്ളില്‍നിന്ന്‌ ഓടിക്കണമെന്ന്‌ അവള്‍ 
യേശുവിനോടു അപേക്ഷിച്ചു. 27യേശു ആ 








965 


സ്ത്രീയോടു പറഞ്ഞു: “മക്കളുടെ ഭക്ഷണം നാ 
യ്ക്കള്‍ക്കെറിഞ്ഞു കൊടുക്കരുത്‌. ആദ്യം അവര്‍ 
ക്കു വേണ്ടതെല്ലാം എടുത്തു ഭക്ഷിക്കാന്‍ മക്കളെ 
അനുവദിക്കുക.” 

28സ്ത്രീ പറഞ്ഞു, “കര്‍ത്താവേ, അതു ശരിത 
ന്നെ. പക്ഷേ മക്കള്‍ക്കുള്ള ഭക്ഷണത്തിന്‍റെ ശക 
ലങ്ങള്‍ മേശയ്ക്കടിയിലിരുന്ന്‌ നായ്ക്കളും തി 
ന്നാറുണ്ട്‌. ” 29അനന്തരം യേശു അവളോടു പറ 
ഞ്ഞു, “ഇതൊരു നല്ല മറുപടിയാണ്‌. നീ പൊ 
യ്ക്കൊള്ളൂ. ഭൂതം നിങ്ങളുടെ മകളെ വിട്ടു പുറ 
ത്തു വന്നുകഴിഞ്ഞു.” 34അവള്‍ വീട്ടിലേക്കു മട 
ങ്ങി. മകള്‍ കിടക്കയില്‍ കിടക്കുകയായിരുന്നു. 
ഭൂതം അവളെ വിട്ടൊഴിഞ്ഞിരുന്നു. 





യേശു ഒരു ഉരമനെ സുഖപ്പെടുത്തുന്നു 

31അനന്തരം യേശു സോര്‍പ്രദേശം വിട്ട സീ 
ദോനിലേക്കു പോയി. ഗലീലക്കടല്‍ത്തീരത്തേ 
ക്കവ൯ന്‍ പോയി. ദെക്കപ്പൊലിയിലൂടെയാണ 
വന്‍ പോയത്‌. 32അവിടെ ചിലര്‍ ഒരാളെ യേശു 
വിററ അടുത്തു കൊണ്ടുവന്നു. അയാള്‍ ബധി 
രനും ഉമനുമായിരുന്നു. അയാളെ സ്പര്‍ശിച്ചു 
സുഖപ്പെടുത്താന്‍ അവര്‍ യേശുവിനോടപേ 
ക്ഷിച്ചു. 

യേശു അയാളെ ജനക്കൂട്ടത്തില്‍ നിന്നും 
അകലെ മാറ്റിനിര്‍ത്തി. തന്‍റെ കൈവിരലുകള്‍ 
അയാളുടെ ചെവിയില്‍ കടത്തി. അനന്തരം 
യേശു തുപ്പി അയാളുടെ നാവില്‍ തൊടുകയും 
ചെയ്തു. 34ആകാശത്തേക്കു നോക്കി യേശു നെ 
ടുവീര്‍പ്പിട്ടു. യേശു അയാളോട്‌ പറഞ്ഞു, “എ 
ഫഥാ!” (അതായത്‌ “തുറക്കപ്പെടട്ടെ! എന്ന്‌). 
യേശൂ ഇതുചെയ്തപ്പോള്‍ അയാള്‍ക്കു കേള്‍ 
ക്കാറായി. അയാളുടെ നാവു സ്വതന്ത്രമാവുക 
യും അവന വ്യക്തമായി സംസാരിക്കാന്‍ സാ 
ദ്ധൃമാവുകയും ചെയ്തു. 

%സംഭവിച്ചതൊന്നും മറ്റാരോടും പറയരുതെ 
ന്ന്‌ യേശു അവരോടു, കല്ലിച്ചു. തന്നെപ്പറ്റി മ 
റ്റാരോടും പറയരുതെന്ന്‌ യേശു എപ്പോഴും ആളു 
കളോടു കല്ലിക്കും. പക്ഷേ അതു കൂടുതല്‍ ആള്‍ 
ക്കാരോടു പറയിക്കാനേ ഉപകരിച്ചുള്ളൂ. 37ജന 
ങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ ഞന തി അവര്‍ 
പറഞ്ഞു, “യേശു എല്ലാം നന്നായി ചെയ്തു. 
അവന്‍ ബധിരനെ കേള്‍ക്കുമാറാക്കുന്നു. ഉമ 
നെ സംസാരിക്കുമാറാക്കുന്നു.” 











1” 


യേശു നാലായിരത്തിലധികം പേര്‍ക്കു 
വിളമ്പുന്നു 
(മത്താ. 15:32-39) 

മറ്റൊരിക്കല്‍ വീണ്ടും അനേകം പേര്‍ യേശു 

വിനന്‍െറ അടുത്തെത്തി. അവര്‍ക്കു കഴിക്കാ 
നൊന്നുമില്ലായിരുന്നു. അതിനാല്‍ യേശൂതന്‍െറ 
ശിഷ്യന്മാരെ അരികില്‍ വിളിച്ചു. അവന്‍ പറ 
ഞ്ഞു, 2“എനിക്ക്‌ ഈ ആളുകളോട്‌ അനുകമ്പ 
തോന്നുന്നു. കഴിഞ്ഞ മൂന്നു ദിവസമായി അവര്‍ 
എന്നോടൊപ്പമാണ്‌. ഇപ്പോഴാകട്ടെ അവര്‍ക്കു 
തിന്നാനൊന്നുമില്ല. വിശപ്പോടെ ഞാനവരെ 
അയയ്ക്കില്ല. അവരെ അങ്ങനെ അയച്ചാല്‍ 
വീട്ടിലേക്കു പോകും വഴി അവര്‍ തളര്‍ന്നുവീഴും. 
അവരില്‍ ചിലര്‍ ഇവിടെനിന്നു വളരെ ദൂരെ 
യാണു താമസം.” 

യേശുവിന്‍െറ ശിഷ്യന്മാര്‍ പറഞ്ഞു, “പക്ഷേ 
നമ്മള്‍ ജനവാസപ്രദേശത്തുനിന്നു വളരെ അക 
ലെയാണ്‌. ഇത്രയും പേര്‍ക്കാവശ്യമുള്ളത്ര അപ്പം 
എവിടെനിന്നുകിട്ടും?” $അപ്പോള്‍ യേശു ചോ 

















മര്‍ക്കൊസ്‌ 7:28-8:20 


ദിച്ചു, “നിങ്ങളുടെ കൈയില്‍ എത്ര അപ്പമുണ്ട്‌?” 
അവര്‍ പറഞ്ഞു, “ഏഴ്‌” 

യേശു ആള്‍ക്കാരോട്‌ നിലത്തിരിക്കാന്‍ കല്ലി 
ച്ചു. അനന്തരം അവന്‍ ഏഴ്‌ അപ്പമെടുത്ത്‌ ദൈ 
വത്തിനു നന്ദി പറഞ്ഞു. അപ്പം മുറിച്ച്‌ അവന്‍ 
ശിഷ്യന്മാരെ ഏലിച്ചു. അവ ആളുകള്‍ക്ക്‌ വിള 
മ്പാ൯ന്‍ അവന്‍ കല്ലിച്ചു. ശിഷ്യന്മാര്‍ അങ്ങനെ 
ചെയ്തു. "ശിഷ്യന്മാരുടെ വശം കുറച്ചു ചെറിയ 
മീനുമുണ്ടായിരുന്നു. യേശു മീന്‍ തന്നതിന്‌ ദൈ 
വത്തിനു നന്ദി പറഞ്ഞ്‌ ശിഷ്യന്മാരെ ഏല്പിച്ചു. 
എന്നിട്ട്‌ അവയും വിതരണം ചെയ്യാന്‍ പറ 
ഞ്ഞു. എല്ലാവരും വയറുനിറയെ ഭക്ഷിച്ചു. 
എന്നിട്ടും ഏഴുകുട്ട ഭക്ഷണം അവര്‍ ശേഖരിച്ചു. 
9നാലായിരത്തോളം പേര്‍ ആഹാരം കഴിച്ചിരു 
ന്നു. അവര്‍ തിന്നുകഴിഞ്ഞപ്പോള്‍ വീടുകളിലേ 
ക്കു പൊയ്ക്കൊള്ളാന്‍ യേശു അവരോടു പറ 
ഞ്ഞു. 10യേശു ശിഷ്യന്മാരോടൊത്ത്‌ വള്ളത്തില്‍ 
കയറി ദല്‍മനൂഥയിലേക്കു പോയി. 








പരീശന്മാര്‍ യേശുവിനെ പരീക്ഷി 
ക്കാനൊരുങ്ങുന്നു 
(മത്താ. 161-4) 

വപരീശന്മാര്‍ വന്ന്‌ യേശുവിനോടു ചില 
ചോദ്യങ്ങള്‍ ചോദിച്ചു. അവര്‍ക്ക്‌ യേശുവിനെ 
പരീക്ഷിക്കണമായിരുന്നു. അവന്‍ ദൈവത്താല്‍ 
അയയ്ക്കപ്പെട്ടവനാണെങ്കില്‍ ആകാശത്തുനി 
ന്ന്‌ ഒരത്ഭുത കര്‍മ്മം കാണിക്കാനവര്‍ ആവശ്യ 
പ്പെട്ടു. 12യേശു മാനസികമായ വ്യഥ അനുഭവി 
ക്കുന്നു എന്ന്‌ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദത്തോ 
ടെ പറഞ്ഞു, “എന്താണു നിങ്ങള്‍ അടയാളമാ 
യി ഒരത്ഭുതം കാണിക്കാനാവശ്യപ്പെടുന്നത്‌? 
ഞാന്‍ നിങ്ങളോടു സത്യം പറയാം. ഈ തലമുറ 
യ്ക്ക്‌ അടയാളമൊന്നും തരികയില്ല.” 3അനന്തരം 
യേശു പരീശന്മാരെ വിട്ട ഒരു വഞ്ചിയില്‍ ക 

യറി മറുകരയിലേക്കു പോയി. 





യെഹൂദനേതാക്കന്മാര്‍ക്ക്‌ യേശു 
മുന്നറിയിപ്പു നല്‍കുന്നു 
(മത്താ. 165-12) 

വഞ്ചിയില്‍ ശിഷ്യന്മാരുടെ കയ്യില്‍ ഒരപ്പ 
ക്കഷണമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതല്‍ കരുതാ 
നവര്‍ മറന്നു. 15യേശു അവര്‍ക്കു മുന്നറിയിപ്പു 
കൊടുത്തു, “സൂക്ഷിച്ചിരിക്കുക! പരീശന്മാരുടെ 
യും ഹെരോദാവിന്‍െറയും പുളിമാവിനെ സൂ 
ക്ഷിക്കുക.” 

16ശിഷ്യന്മാര്‍ അതിന്‍െറ അര്‍ത്ഥം എന്തെന്ന്‌ 
ചര്‍ച്ചചെയ്തു. അവര്‍ പറഞ്ഞു, “നമുക്ക്‌ അപ്പം 
ഇല്ലാത്തതിനാലായിരിക്കാം അവന്‍ ഇങ്ങനെ 
പറഞ്ഞത്‌.” 1 ശിഷ്യന്മാര്‍ ഇതേപ്പറ്റിയാണ്‌ പറ 
യുന്നതെന്ന്‌ യേശുവിനറിയാമായിരുന്നു. അതി 
നാലവന്‍൯ അവരോടുപറഞ്ഞു, “എന്താണു നി 
ങ്ങള്‍ മന്ത കി ചര്‍ച്ച ചെ 
യുന്നത്‌?നിങ്ങളുടെമനസ്സ്‌ അടഞ്ഞിരിക്കുന്നോ? 
നിങ്ങള്‍ ഇനിയും കാണുകയോ മനസ്സിലാക്കു 
കയോ ചെയ്യാത്തതെന്താണ്‌? കാഴ്‌ ചയില്ലാത്ത 
കണ്ണുകളാണോ നിങ്ങള്‍ക്കുള്ളത്‌? ശ്രവണശ 
ക്തിയില്ലാത്ത കാതുകളാണോ നിങ്ങളുടേത്‌? 
നമുക്ക്‌ ആവശ്യത്തിന്‌ അപ്പമില്ലാതിരുന്നപ്പോള്‍ 
ഞാന്‍ ചെയ്തത്‌ ഓര്‍ക്കുന്നില്ലേ? ക 
കൊണ്ട്‌ ഞാന്‍ അയ്യായിരം പേരെ തൃപ്തരാക്ക്‌ 
മിച്ചം വന്ന അപ്പം ശേഖരിച്ചത്‌ ഓര്‍മ്മിക്കുന്നി 
ല്ലേ?” ശിഷ്യന്മാര്‍ പറഞ്ഞു, “പന്ത്രണ്ടുകുട്ടകള്‍.” 

20“ ഏഴ്‌ See rps നാലായിരം പേര്‍ 
ക്കു ഞാന്‍ ളമ്പിയത്‌ ഓര്‍ക്കുന്നില്ലേ? മിച്ചം 





മര്‍ക്കൊസ്‌ 8:21-9:11 


വന്ന എത്ര അപ്പൃക്കുട്ടകള്‍ നിങ്ങള്‍ ശേഖരിച്ചു?” 
ശിഷ്യന്മാര്‍ പറഞ്ഞു, “ഏഴ്‌” 

21അനന്തരം യേശു അവരോടു പറഞ്ഞു, “നി 
ങ്ങളിവയെല്ലാം ഓര്‍ക്കുന്നു. എന്നിട്ടും നിങ്ങള്‍ 


ക്കു മനസ്സിലാക്കാന്‍ കഴിയാത്തത്‌ എന്ത്‌?” 





യേശു ബേത്ത്സയിദയില്‍ അന്ധനു 
കാഴ്ച നല്‍കുന്നു 

മായേശുവും ശിഷ്യന്മാരും ബേത്ത്സയിദയി 
ലെത്തി. അവിടെ ചിലര്‍ ചേര്‍ന്ന്‌ ഒരന്ധനെ 
യേശുവിന്‍െറ മുമ്പിലെത്തിച്ചു. അവനെ സ്പ 
ര്‍ശിക്കാനവര്‍ യേശുവിനോടപേക്ഷിച്ചു. 23അ 
തിനാല്‍ യേശു അന്ധന്‍െറ കരം പിടിച്ച്‌ ഗ്രാമ 
ത്തിനു പുറത്തേക്കു കൊണ്ടുപോയി. യേശു 
അയാളുടെ കണ്ണുകളിലേക്ക്‌ തുപ്പി. എന്നിട്ട്‌ 
അയാളുടെമേല്‍ കൈകള്‍വച്ച്‌ ചോദിച്ചു, “നി 
നക്കിപ്പോള്‍ എന്തെങ്കിലും കാണാമോ?” 

24അന്ധന്‍ നോക്കിപറഞ്ഞു, “അതെ എനിക്കി 
പ്പോള്‍ മനുഷ്യരെകാണാം. അവര്‍ മരങ്ങള്‍ പോ 
ലെ ചുറ്റും നടക്കുന്നു.” 

25യേശുവീണ്ടും അയാളുടെകണ്ണുകളില്‍ സ്പ 
ര്‍ശിച്ചു. അപ്പോളയാള്‍ കണ്ണു വം തുറന്നു. 
അയാളുടെ കണ്ണുകള്‍ സുഖം പ്രാപിച്ചു. അയാ 
ള്‍ക്ക്‌ എല്ലാം വ്യക്തമായി കാണാം എന്നായി. 
2യേശു അയാളോട്‌, “നഗരത്തില്‍ പോകരുത്‌” 
എന്നും വീട്ടിലേക്കു പോകാനും പറഞ്ഞു. 








യേശു ക്രിസ്തുവാണെന്ന്‌ പത്രൊസ്‌ 
മത്ത. 1613-20; ലൂക്ക. 9:18-21 

2 യേശുവും ശിഷ്യന്മാരും ഫീലിപ്പൊസ്സിന്‍െറ 
കൈസര്യയ്ക്കു പോയി. അവര്‍ നടക്കുന്നതിനി 
ടയില്‍ യേശു അവന്‍െറ ശിഷ്യന്മാരോടു ചോ 
ദിച്ചു,“ഞാന്‍ ആരാണെന്നാണ്‌ ജനങ്ങള്‍ പറയു 
ന്നത്‌?” 

28ശിഷ്യന്മാര്‍ പറഞ്ഞു, “നീ സ്നാപകയോ 
ഹന്നാനാണെന്നു ചിലര്‍പറയുന്നു; ഏലീയാവ്‌ 
ആണെന്നു മറ്റു ചിലര്‍; വേറെ ചിലര്‍ പറയു 
ന്നത്‌ നീ പ്രവാചകന്മാരില്‍ ഒരാളാണെന്നാണ്‌.” 
29അപോള്‍ യേശു ചോദിച്ചു, “ഞാന്‍ ആരാണെ 
ന്നാണ്‌ നിങ്ങള്‍ കരുതുന്നത്‌?” പത്രൊസ്‌ പറ 
ഞ്ഞു, “അങ്ങാണു ക്രിസ്തു.” 

30യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “ഞാനാരാ 
ണെന്ന്‌ ആരോടും പറയരുത്‌.” 





തനിക്ക്‌ മരിക്കേണ്ടിവരുമെന്ന്‌ 
യേശു പറയുന്നു 

(മത്താ. 1621-28; ലൂക്കൊ. 9:22-27) 
31അനന്തരം മനുഷ്യപുത്രന്‍ ഒരുപാട്‌ സഹി 
ക്കാനുണ്ടെന്ന്‌ യേശു അവരെ പഠിപ്പിക്കാന്‍ 
തുടങ്ങി. മനുഷ്യപുത്രന്‍ മുപ്പന്മാരാലും മഹാപു 
രോഹിതന്മാരാലും ശാസ്ത്രിമാരാലും തള്ളപ്പെ 
ടുമെന്നും അവന്‍ പഠിപ്പിച്ചു. മനുഷ്യപുത്രന്‍ 
കൊല്പപ്പെടുമെന്നും മൂന്നാംനാള്‍ അവന്‍ മര 
ണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്‍ക്കുമെന്നും 
യേശു പഠിപ്പിച്ചു. അവന്‍ ഒന്നും രഹസ്യമായി 
വെച്ചില്ല. 32പത്രൊസ്‌ ഒറ്റയ്ക്ക്‌ യേശൂവിനോടു 
സംസാരിക്കാന്‍ തുടങ്ങി. അതെല്ലാം പറഞ്ഞ 
തിനാല്‍ പത്രൊസ്‌ യേശുവിനെ വിമര്‍ശിച്ചു. 





966 


34അനന്തരം യേശൂ ജനങ്ങളെ തന്‍റ്റെ അരി 
കിലേക്കുവിളിച്ചു. അവന്‍െറ ശിഷ്യന്മാരും അ 
വിടെയുണ്ടായിരുന്നു. അപ്പോള്‍യേശുപറഞ്ഞുു, 
“എന്നെ പിന്തുടരാ൯ ആഗ്രഹിക്കുന്നവന്‍ അവ 
നെത്തന്നെ ഉപേക്ഷിക്കണം. അവന്‍ തന്‍െറ 
കൂരിശുമെടുത്ത്‌ എന്നെ പിന്തുടരണം. 3$സ്വവന്തം 
ജീവന്‍ രക്ഷിക്കുവാന്‍ ആഗ്രഹിക്കുന്നവന്‌ അതു 
നഷ്ടമാകും. എന്നാല്‍ സ്വന്തജീവന്‍ എനിക്കും 
സുവിശേഷത്തിനുമായി നല്‍കുന്നവന്‍ എന്നെ 
ന്നേക്കുമായി രക്ഷിക്കപ്പെടും.3സ്വന്തം ആത്മാവ്‌ 
നരകത്തില്‍ നഷ്ടപ്പെടുന്നവന്‍ ലോകം മുഴു 
വന്‍ കിട്ടിയാലും എന്തു പ്രയോജനം? 37ആത്മാ 
വ്‌ തിരിച്ചുകിട്ടാന്‍ പകരം മറ്റെന്തെങ്കിലും കൊ 
ടുക്കാന്‍ ഒരുവനും കഴിയില്ല. 38ഇന്നത്തെയാള്‍ 
ക്കാര്‍ പാപപൂര്‍ണ്ണവും ദുഷ്ടവുമായ കാലത്താ 
ണ്‌ ജീവിക്കുന്നത്‌. എന്നെപ്പറ്റിയും എന്‍െറ ഉപ 
ദേശത്തെല്പറ്റിയും ലജ്ജിക്കുന്നവരെക്കുറിച്ച്‌ 
ഞാന്‍ ലജ്ജിക്കും. എനെറെ പിതാവിന്‍െറ മഹ 
ത്വത്തോടും വിശുദ്ധദൂതന്മാരോടുംകൂടെ എഴു 
ന്നെള്ളുമ്പോള്‍ അയാളെ ഓര്‍ത്തു ഞാന്‍ ലജ്ജി 
ക്കും.” 

ന്‌ പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സത്യം 

പറയട്ടെ. ഇവിടെ നില്‍ക്കുന്നവരില്‍ ചിലര്‍ 
മരിക്കും മുമ്പ്‌ ദൈവരാജ്യം വരുന്നതു കാണും. 
ദൈവരാജ്യം പ്രതാപത്തോടെ വരും.” 














യേശു മോശെയോടും ഏലീയാവി 
നോടുമൊപ്പം 
(മത്താ. 17:1-3; ലൂക്കൊ. 9:28-36) 

2ആറു ദിവസം കഴിഞ്ഞ്‌ പത്രൊസ്‌, യാക്കോ 
ബ്‌,യോഹന്നാ൯ന്‍ എന്നിവരോടൊപ്പം യേശു ഉ 
യര്‍ന്ന മലമുകളിലേക്കുപോയി. അവിടെ അവ 
ര്‍മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യന്മാര്‍ നോക്കി 
നില്‍ക്കേ യേശുവിനു മാറ്റമുണ്ടായി. 3ന്‍അവന്‍െറ 
വസ്ത്രം തിളങ്ങുന്ന വെണ്‍മയുള്ളതായി. ഒരാള്‍ 
ക്കും നല്‍കാന്‍ കഴിയാത്തത്ര വെണ്‍മ. 4അപ്പോ 
ള്‍ യേശുവിനോടൊപ്പം അവിടെരണ്ടുപേര്‍ പ്ര 
തൃക്ഷപ്പെട്ടു. അവര്‍ സംസാരിക്കുന്നുണ്ടായിരു 
ന്നു. അവര്‍ മോശെയും ഏലീയാവുമായിരുന്നു. 

ടപത്രൊസ്‌ യേശുവിനോടു പറഞ്ഞു, “ഗുരോ, 
നമ്മള്‍ ഇവിടെയായതു നന്നായി. ഞങ്ങള്‍ ഇ 
വിടെ മൂന്നു കൂടാരങ്ങളുണ്ടാക്കാം. ഒന്ന്‌ നിനക്കും 
ഒന്നു മോശെയ്ക്കും ഒന്ന്‌ ഏലീയാവിനും.” പ 
ത്രൊസ്ധിന്‌ എന്തുപറയണമെന്ന്‌ അറിവില്ലായി 
രുന്നു. കാരണം അവനും മറ്റു രണ്ടു ശിഷ്യന്മാരും 
വല്ലാതെ ഭയന്നിരുന്നു. 7അപ്പോള്‍ ഒരുമേഘം 
വന്ന്‌ അവരെമൂടി. മേഘത്തില്‍നിന്ന്‌ ഒരു അശ 
രീരി മുഴങ്ങി, “യേശു എന്‍െറപൂുത്രനാകുന്നു. 
ഞാനവനെ സ്നേഹിക്കുന്നു. അവനെ അനുസ 
രിക്കുക.” 

പത്രൊസും യാക്കോബും യോഹന്നാനും 
നോക്കിയപ്പോള്‍ മറ്റാരെയും അവര്‍കങണ്ടില്പ. 
യേശു മാത്രമേ അവരോടൊലപ്പുമുണ്ടായിരുന്നു 
ള്ളു. യേശുവും ശിഷ്യന്മാരും മലയിറങ്ങുകയാ 
യിരുന്നു. അവന്‍ ശിഷ്യന്മാരോടാജ്ഞാപിച്ചു, 
“മലമുകളില്‍ നിങ്ങള്‍ കണ്ടതൊന്നും ആരോടും 
പറയരുത്‌. മനുഷ്യപുത്രന്‍റെ ഉയിര്‍ത്തെഴുന്നേ 








പക്ഷേ യേശു തിരിഞ്ഞ്‌ തന്‍െറ ശിഷ്യന്മാരെ 
നോക്കി. അനന്തരം അവന്‍ പത്രൊസിനെ ശ 
കാരിച്ചു. യേശു പത്രൊസിനോടു പറഞ്ഞു, 
“സാത്താനേ! എന്‍െറയടുത്തുനിന്നു പോകൂ. 
നിന്‍െറ ചിന്ത ദൈവീകമല്ല. മനുഷ്യര്‍ പ്രധാന 
മെന്ന്‌ കരുതുന്നവയാണ്‌ നീ ചിന്തിക്കുന്നത്‌.” 


ല്വരെ കാക്കുക. അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ എല്ലാവ 
രോടും പറയാം എന്താണു കണ്ടതെന്ന്‌.” 
10അതിനാലവര്‍ യേശുവിനെ അനുസരിച്ച്‌ 
കണ്ടതൊന്നും ആരോടും പറഞ്ഞില്ല.പക്ഷേ മര 
ണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്‍ക്കുമെന്ന്‌ 
അവന്‍പറഞ്ഞതിനെറ പൊരുളിനെപ്പറ്റി അവ 


ര്‍ചര്‍ച്ചചെയ്തു. ശിഷ്യന്മാര്‍ യേശുവിനോടു 


967 


ചോദിച്ചു, “എന്താണ്‌ ഏലീയാവ്‌ ആദ്യം വരട്ടെ 


മര്‍ക്കൊസ്‌ 9:12-41 


പുറത്തുവരിക. ഇനി ഒരിക്കലും തിരിച്ചുവര 





എന്നു ശാസ്ത്രിമാര്‍ പറയുന്നത്‌?” 

12യേശു പറഞ്ഞു, “ഏലീയാവ്‌ ആദ്യം വരണ 
മെന്നവര്‍ പറഞ്ഞതു ശരിയാണ്‌. എല്ലാം നേരെ 
യാക്കുന്നത്‌ ഏലീയാവാണ്‌. പക്ഷെ മനുഷ്യപു 
ത്രന്‍ പലതും സഹിക്കുകയും അവജ്ഞയാല്‍ 
തിരസ്കരിക്കപ്പെടുകയും വേണമെന്ന്‌ തിരുവെ 
ഴുത്ത്‌ പറഞ്ഞതെന്തുകൊണ്ട്‌? ഞാന്‍ നിങ്ങ 
ളോടു പറയുന്നു, ഏലീയാവു വന്നുകഴിഞ്ഞു. 
ആളുകള്‍ ചെയ്യാവുന്ന എല്ലാ വൃത്തികേടും 
അയാളുടെമേല്‍ പ്രവൃത്തിച്ചു കഴിഞ്ഞു. ഇതെ 
ല്ലാം അവനു സംഭവിക്കുമെന്ന്‌ തിരുവെഴുത്തു 


s 


കളില്‍ പറയുന്നുണ്ട്‌. 











യേശു രോഗിയായ കുട്ടിയെ 
സുഖപ്പെടുത്തുന്നു 
(മത്താ. 17:14-20; ലൂക്കൊ. 9:37-43) 
14അനന്തരം യേശുവും പത്രൊസും യാക്കോ 
ബും യോഹന്നാനും മറ്റുശിഷ്യന്മാരുടെ അടുക്ക 
ലേക്കു പോയി. അവര്‍ക്കുചുറ്റും അനേകം പേര്‍ 
ഇരിക്കുന്നത്‌ അവര്‍ കണ്ടു. ശാസത്രിമാര്‍ ആ 
ശിഷ്യന്മാരോടു തര്‍ക്കിക്കുന്നുണ്ടായിരുന്നു. 
15യേശുവിനെ ജനങ്ങള്‍ കണ്ടപ്പോള്‍ അവര്‍ 
അത്ഭുതപ്പെട്ടു. അവനെ സ്വീകരിക്കാന്‍ അവര്‍ 
ഓടിയെത്തി. 
1യേശു ചോദിച്ചു, “എന്താണു നിങ്ങള്‍ ശാ 
സ്ത്രിമാരുമായി തര്‍ക്കിക്കുന്നത്‌?” 
17ഒരാള്‍പറഞ്ഞു, “ഗുരോ ഞാനെനന്‍െറ മകനെ 
നിന്‍െറ അടുക്കലേക്കു കൊണ്ടു വന്നു. അവ 
നെഒരു അശുദ്ധാത്മാവ്‌ ബാധിച്ചിരിക്കുന്നു. അ 
ത്അവനെ ഈമനാക്കി. 18പിശാച്‌ അവനെ 
ആക്രമിക്കുകയും നിലത്തുരുട്ടിയിടുകയും ചെ 
യുന്നു. അവന്‍െറ വായില്‍നിന്ന്‌ പത വരിക 
യും പല്ലുകടിക്കുകയും മരവിച്ചു പോവുകയും 
ചെയ്യുന്നു. നിന്‍െറ ശിഷ്യന്മാരോട്‌ അശുദ്ധാ 
ത്മാവിനെ ഓടിക്കാന്‍ ഞാനാവശ്യപ്പെട്ടു. 
പക്ഷെ അവര്‍ക്കതു കഴിഞ്ഞില്ല.” 
19യേശുപറഞ്ഞു, “നിങ്ങള്‍ക്കുവിശ്വാസമില്ല. 
എത്രനാള്‍ ഞാന്‍ നിങ്ങളോടുത്തുണ്ടാകണം? 
ഞാനെത്രനാള്‍ നിങ്ങളോടൊത്തു ക്ഷമയോടെ 
കഴിയും? കുട്ടിയെ കൊണ്ടുവരൂ.” 
20അവര്‍ കുട്ടിയെ യേശുവിന്‍റെ അടുത്തു 
കൊണ്ടുവന്നു. യേശുവിനെ കണ്ടപ്പോള്‍ അശു 
ദ്ധാത്മാവ്‌ കുട്ടിയെ ആക്രമിച്ചു. കൂട്ടി താഴെ 
വീണുരുണ്ടു. അവന്‍െറ വായില്‍നിന്ന്‌ നുരയും 
പതയും വന്നു. 2യേശു കുട്ടിയുടെ പിതാവി 
നോടു ചോദിച്ചു, “ഇവനിങ്ങനെയായിട്ട്‌ എത്ര 
കാലമായി?” 
കുട്ടിയുടെ പിതാവു പറഞ്ഞു, “ചെറുപ്പം 
മുതല്‍ക്കുതന്നെ. 22അശുദ്ധാത്മാവ്‌ ചിലപ്പോള്‍ 
അവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട 
കൊല്ലാന്‍ ശ്രമിച്ചിട്ടുണ്ട. നിനക്കു കഴിയുമെ 
ങ്കില്‍ ഞങ്ങളുടെമേല്‍ ദയചൊരിഞ്ഞ്‌ ഞങ്ങളെ 
രക്ഷിക്കണേ.” 
2യേശു കുട്ടിയുടെ പിതാവിനോടു പറഞ്ഞു, 
“നിനക്കു കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കു 
ന്നവന്‍ എല്ലാം സാദ്ധ്യമാണ്‌.” 24പിതാവ്‌ വിളി 
ച്ചു പറഞ്ഞു, “ഞാന്‍ വിശ്വസിക്കുന്നു. കൂടുതല്‍ 
വിശ്വസിക്കാന്‍ എന്നെ സഹായിക്കൂ.” 
25സംഭവിക്കുന്നതെന്തെന്നു കാണാന്‍ ആളു 
കള്‍ ഓടിക്കൂടി. യേശു അശുദ്ധാത്മാവിനോടു 
സംസാരിച്ചു. യേശു പറഞ്ഞു, “ഈ കൂട്ടിയെ 
ഈമനും ബധിരനുമാക്കിയ അശുദ്ധാത്മാവേ, 
ഞാന്‍ നിന്നോടു കല്ലിക്കുന്നു, കുട്ടിയില്‍നിന്ന്‌ 

















രുത്‌.” 2അശുദ്ധാത്മാവു നിലവിളിച്ചു അതു 
കൂട്ടിയെ നിലത്തു തളളിയിട്ട്‌ പുറത്തേക്കു 
വന്നു. കുട്ടി മരിച്ചതുപോലെ കാണപ്പെട്ടു. വള 
രെ ആളുകള്‍ പറഞ്ഞു, “അവന്‍ മരിച്ചു.” 
27യേശു അവനെ കൈക്കു പിടിച്ച്‌ എഴുന്നേ 
ല്ലിച്ചു നിര്‍ത്തി. 

28യേശു വീടിനുള്ളിലേക്കു പോയി. ശിഷ്യ 
ന്മാര്‍മാത്രമേ അവനോടൊപ്പുമുണ്ടായിരുന്നുള്ളൂ. 
അവര്‍ ചോദിച്ചു, “ആ അശുദ്ധാത്മാവിനെ ഓടി 
ക്കാന്‍ ഞങ്ങള്‍ക്കു കഴിയാഞ്ഞതെന്താണ്‌?” 
23യേശുപറഞ്ഞു, “അത്തരം അശുദ്ധാത്മാവിനെ 
പ്രാര്‍ത്ഥന കൊണ്ടേ ഓടിക്കാനാവൂ. 





യേശു തന്‍െറ മരണത്തെപ്പറ്റി പറയുന്നു 
(മത്താ. 17:22-23; ലൂക്കൊ. 9:43-45) 

30അനന്തരം യേശുവും ശിഷ്യന്മാരും അവിടം 
വിട്ടു ഗലീലയിലൂടെ സഞ്ചരിച്ചു. തങ്ങള്‍ എ 
വിടെയാണെന്ന്‌ ആരുമറിയരുതെന്ന്‌ യേശു ആ 
ഗ്രഹിച്ചു. 31തന്‍െറ ശിഷ്യന്മാരെ മാത്രം പഠിപ്പി 
ക്കാന്‍ യേശു ആഗ്രഹിച്ചു. യേശു അവരോടു 
പറഞ്ഞു, “മനുഷ്യപുത്രന്‍ അവനെ കൊല്ലുവാ 
നുള്ളവര്‍ക്ക്‌ ഏല്ലിക്കപ്പെടും. അവര്‍ അവനെ 
കൊല്ലും. മൂന്നുദിവസം കഴിഞ്ഞ്‌ അവന്‍ മരണ 
ത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്‍ക്കും.” 3പക്ഷേ 
യേശു എന്താണു പറഞ്ഞതെന്ന്‌ അവര്‍ക്കു മന 
സ്റ്റിലായിപല്പ. അതു ചോദിച്ചറിയാന്‍ അവര്‍ക്കു 
ഭയവുമായിരുന്നു. 














ആരാണു വലിയവനെന്ന്‌ യേശു 
(മത്താ. 18:1-5; ലൂക്കൊ. 9:46-48) 

യേശുവും ശിഷ്യന്മാരും കഫര്‍ന്നഹൂമിലേ 
ക്കുപോയി. അവര്‍ ഒരു വീട്ടിലേക്കുകയറി. യേ 
ശു ശിഷ്യന്മാരോടു ചോദിച്ചു, “വഴിക്കുവെച്ച്‌ 
നിങ്ങള്‍ എന്തോ തര്‍ക്കിക്കുന്നതു കേട്ടല്ലോ. എ 
ന്തിനെപ്പറ്റിയായിരുന്നു അത്‌?” 34എന്നാലവര്‍ 
മറുപടിയായി ഒന്നും പറഞ്ഞില്ല. എന്തെന്നാല്‍ 
അവരില്‍ ആരാണേറ്റവും വലിയവനെന്നതാ 
യിരുന്നു അവരുടെ തര്‍ക്കവിഷയം. 

3ട്യേശു നിലത്തിരുന്ന്‌ പന്ത്രണ്ടു അപ്പൊസ്ത 
ലന്മാരെയും വിളിച്ചു. യേശു പറഞ്ഞു, “ഏറ്റ 
വും വലിയവനാകാന്‍ ആഗ്രഹിക്കുന്നവന്‍ മറ്റെ 
ല്ലാവരെയും തന്നെക്കാള്‍ വലിയവരായി കാണ 
ണം. അവന്‍ മറ്റെല്ലാവരുടെയും സേവകനുമാ 
യിരിക്കണം.” 

36അപ്പോള്‍ യേശു ഒരു കൊച്ചുകുഞ്ഞിനെ 
എടുത്ത്‌ അവരുടെമദ്ധ്യത്തില്‍ നിര്‍ത്തി. പിന്നീ 
ട ശിശുവിനെ കയ്യിലെടുത്ത്‌ ഇങ്ങനെ പറ 
ഞ്ഞു, 37*ഇത്തരം കുഞ്ഞുങ്ങളെ എന്‍െറ നാമ 
ത്തില്‍ സ്വീകരിക്കുന്നവന്‍ എനിക്കു സ്വീകാര്യ 
നാണ്‌. എന്നെ അംഗീകരിക്കുന്നവന്‍ എന്നെ 
അയച്ചവനെ(ദൈവം)യും അംഗീകരിക്കുന്നു.” 














നമ്മെ എതിര്‍ക്കാത്തവന്‍ നമ്മുടേത്‌ 
(ലൂക്കൊ. 9:49-50 

യോഹന്നാന്‍ പറഞ്ഞു, “ഗുരോ, നിന്‍െറ 
നാമത്തില്‍ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരുവനെ 
ഞങ്ങള്‍ കണ്ടു. അവന്‍ ഞങ്ങളിലൊരുവ൯ 
അല്ലായിരുന്നു. അതിനാല്‍ ഞങ്ങളവനെ തട 
യാന്‍ ശ്രമിച്ചു.” 

39യേശു പറഞ്ഞു, “അവനെ തടയരുത്‌. 
എന്‍െറ നാമത്തില്‍ ഒരത്ഭുതം ചെയ്യുന്നവന്‍ 
അതിനുശേഷം പെട്ടെന്ന്‌ എന്നെപ്പറ്റി ദുഷിച്ചു 
പറയാനാവില്ല. 4നമുക്കെതിരല്ലാത്തവ൯ നമ്മു 
ടെയാളാണ്‌. 41ഞാന്‍ നിങ്ങളോടു സത്യം പറ 


മര്‍ക്കൊസ്‌ 9:42-10:22 


യട്ടെ. നിങ്ങള്‍ ക്രിസ്തുവിന്‍റെ ആളാകയാല്‍ 
ആരെങ്കിലും നിങ്ങള്‍ക്ക്‌ ഒരു കോപ്പവെള്ളം 


968 


മാരെ വെടിഞ്ഞ്‌ ഭാര്യയോടു ചേരുന്നത്‌. &അവര്‍ 
ഇരുവരും ഒന്നാകുകയും വേണം. അതിനാല്‍ 





തന്നു സഹായിച്ചാല്‍ അയാള്‍ക്കു തക്കപ്രതി 
ഫലം ലഭിക്കും. 


പാപത്തിനെതിരെ യേശു 
താക്കീത്‌ നല്‍കുന്നു 

(മത്താ. 18:69; ലൂക്കൊ. 17:1-2) 
42'എന്നില്‍ വിശ്വസിക്കുന്ന കൊച്ചുകുട്ടിയെ 
പ്പോലും പാപത്തിലേക്കു വീഴാന്‍ കാരണമാക്കു 
ന്നവനു കഷ്ടം. അവനെ കഴുത്തില്‍ തിരികല്ലു 
കെട്ടി കടലില്‍താഴ്ത്തുന്നതാണു ഭേദം. 4നിങ്ങ 
ളുടെ കൈ നിങ്ങളെക്കൊണ്ടു പാപം ചെയ്യി 
ച്ചാല്‍ അതു മുറിച്ചുകളയുക. ശരീരത്തിലെ 








ആരും രണ്ടല്ല, ഒന്നാണ്‌. 9$ദൈവം അവരെ ഒന്നാ 
ക്കി. അതുകൊണ്ട്‌ മനുഷ്യന്‍ അവരെ വേര്‍പെ 
ടുത്തരുത്‌.” 

10അല്പസമയം കഴിഞ്ഞ്‌ യേശുവും ശിഷ്യന്മാ 
രും വീട്ടിലുണ്ടായിരുന്നു. ശിഷ്യന്മാര്‍ വിവാഹ 
മോചനത്തെപ്പറ്റി യേശുവിനോടു വീണ്ടും 
ചോദിച്ചു. ॥യേശു പറഞ്ഞു, “സ്വന്തം ഭാര്യയെ 
ഉപേക്ഷിച്ച്‌ മറ്റൊരുവളെ വിവാഹം ചെയ്യുന്ന 
വന്‍ ഭാര്യയ്ക്കെതിരായി പാപം ചെയ്യുന്നു. 
അവന്‍ വ്യഭിചാരത്തെ സംബന്ധിച്ച പാപം 
ചെയ്യുന്നു. 12ഭര്‍ത്താവിനെ ഉപേക്ഷിച്ച്‌ മറ്റൊരു 
വനെ വിവാഹം കഴിക്കുന്ന ഭാര്യയും വൃഭിചാ 














അവയവം നഷ്ടപ്പെട്ടാലും സ്വര്‍ഗ്ഗത്തില്‍ ജീവി 
ക്കുന്നത്‌ നന്ന്‌. രണ്ടു കൈകളോടെ നരകത്തില്‍ 
പോകുന്നതിലും നല്ലത്‌ ഇതാണ്‌. ആ നരക 
ത്തില്‍ അണയാത്ത തീയുണ്ട്‌. 44%-45നിങ്ങളുടെ 
കാല്‍ പാപം ചെയ്യുന്നുവെങ്കില്‍ അതു വെട്ടിക്ക 
ളയുക. രണ്ടു കാലുകളോടും കൂടി നരകത്തില്‍ 
പോകുന്നതിലും ഭേദം ശരീരത്തിന്‍െറ ഒരു ഭാഗ 
മില്ലാതെ യഥാര്‍ത്ഥ ജീവിതത്തില്‍ പ്രവേശിക്കു 
ന്നതാണ്‌. പാപത്തില്‍ വീഴാന്‍ കണ്ണു കാര 
ണമായാല്‍ അതു ചുഴ്ന്നെടുക്കുക, ദൈവരാ 
ജയത്തില്‍ ഒറ്റക്കണ്ണനായി പ്രവേശിക്കുന്നതാണ്‌ 
രണ്ടു കണ്ണുകളോടെയും നരകത്തില്‍ പോകുന്ന 
തിലും ഭേദം. 4നരകത്തില്‍ ആളുകളെ തിന്നുന്ന 
പുഴു ചാകുന്നില്ല. അവിടെ തീയൊരിക്കലും 
അണയുന്നുമില്ല. എല്ലാവരും തീയാല്‍ ശിക്ഷി 
ക്കപ്പെടും.9ഉപ്പ്‌ നല്ലതാണ്‌. പക്ഷേ അതിന്‍െറ 
ഉപ്പുരസം നഷ്ടപ്പെട്ടാല്‍ നിങ്ങള്‍ക്കതിനെറ 
ഉപ്പു രസം മടക്കിക്കൊടുക്കാനാവില്ല. അതി 
നാല്‍ നന്മയോടെ ജീവിക്കുക. പരസ്പരം സമാ 
ധാനം പുലര്‍ത്തുക.” 


വിവാഹമോചനഞത്തെപ്പറ്റി യേശു 
പഠിപ്പിക്കുന്നു 
(മത്താ. 19:1-12) 

102 അവിടം വിട്ട്‌ യെഹൂദ്യയിലേക്കും 

യോര്‍ദ്ദാന്‍െറ മറുകരയിലേക്കും പോയി. 
പിന്നെയും പലരും അവന്‍െറ അടുത്തേക്കു 
വന്നു. അവരെ പതിവുപോലെ അവന്‍ പഠിപ്പി 
ച്ചു. 
ഏതാനും പരീശന്മാര്‍ യേശുവിനടുത്തേക്കു 
വന്നു. യേശൂവിനെക്കൊണ്ട്‌ തെറ്റായ എന്തെങ്കി 
ലും പറയിക്കാനവര്‍ ശ്രമിച്ചു. അവര്‍ യേശുവി 
നോടു ചോദിച്ചു, “ഒരുവന്‍ തന്‍െറ ഭാര്യയുമാ 
യി വിവാഹമോചനം നടത്തുന്നതു ശരിയാ 
ണോ?” 3യേശു ചോദിച്ചു, “മോശെ എന്താണു 
നിങ്ങളോടു കല്ലിചിരിക്കുന്നത്‌?” പരീശന്മാര്‍ 
പറഞ്ഞു, “ഒരു വിവാഹമോചനപത്രം എഴുതി 
ഭാര്യയെ ഉപേക്ഷിക്കാന്‍ മോശെ ഒരു ഭര്‍ത്താ 
വിനെ അനുവദിച്ചു.” 
ട്യേശു പറഞ്ഞു, “നിങ്ങള്‍ക്കു കരിങ്കല്ലു പോ 
ലത്തെ ഹൃദയമുള്ളതുകൊണ്ടാണ്‌ മോശെ ആ 
കല്പന എഴുതിയത്‌. പേക്ഷെ ദൈവം ലോകം 
സൃ ഷ്ടിച്ചപ്പോള്‍ അവരെ ആണും പെണ്ണുമായി 
സൃഷ്ടിച്ചു. അതിനാലാണ്‌ ഒരുവന്‍ അപ്പനമ്മ 

















വാക്യം 44 മര്‍ക്കോസ്ധിന്‍െറെ ചില ഗ്രീക്കു പതിപ്പുക 
ളില്‍ 4്ടാംവാകൃത്തിലെപ്പോലെ 44൦ വാക്യത്തിലും 
ചേര്‍ത്തിട്ടുണ്ട്‌. 








വാക്യം 46 മര്‍ക്കോന്ധിന്‍െറ ചില ഗ്രീക്കു പതിപ്പുക 


കു 


രിണിയാണ്‌. 


യേശു ശിശുക്കളെ സ്വീകരിക്കുന്നു 
(മത്താ. 19:13-15; ലൂക്കൊ. 1815-17) 

13യേശുവിന്‍ററ സ്പര്‍ശനം ഏറ്റുവാങ്ങുന്ന 
തിന്‌ ആളുകള്‍ അവരുടെ കുഞ്ഞുങ്ങളെ കൊ 
ണ്ടുവന്നു. എന്നാല്‍ ശിഷ്യന്മാര്‍ അവരെ ശകാരി 
ച്ചു. 4യേശു അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. 
കുട്ടികളെ കൊണ്ടുവരുന്നത്‌ ശിഷ്യന്മാര്‍ വില 
ക്കുന്നത്‌ അവനി ഷ്ടമില്ലായിരുന്നു. യേശു അവ 
രോടു പറഞ്ഞു, “കൂട്ടികള്‍ എന്‍െറ അടുത്തേ 
ക്കു വരട്ടെ. അവരെ തടയരുത്‌, എന്തെന്നാല്‍ 
ദൈവരാജ്യം കുട്ടികളെപ്പോലെയുള്ളവര്‍ക്കാ 
ണ്‌. 15ഞാന്‍ നിങ്ങളോടുസത്യം പറയുന്നു. ഒരു 
കുഞ്ഞ്‌ സാധനങ്ങള്‍ സ്വീകരിക്കുന്നതു പോ 
ലെ നിങ്ങള്‍ ദൈവരാജ്യത്തെ സ്വീകരിക്കുക, 
അല്ലെങ്കില്‍ നിങ്ങള്‍ക്കൊരിക്കലും അതിലേക്കു 
പ്രവേശനമുണ്ടാകയില്ല.” 1പിന്നീട്‌ യേശു 
കുഞ്ഞുങ്ങളെ കൈയിലെടുത്തു. അവന്‍ അവ 
രൂടെമേല്‍ കൈവച്ച്‌ അവരെ അനുഗ്രഹിച്ചു. 














യേശുവിനെ പിന്തുടരാന്‍ ഒരു ധനി 
കന്‍ വിസമ്മതിക്കുന്നു 
(മത്താ. 19:16-30; ലൂക്കൊ. 18:18-30) 

17യേശു പോകാനൊരുങ്ങവേ ഒരാള്‍ ഓടി 
വന്ന്‌ യേശുവിനു മുമ്പില്‍മൂട്ടുകുത്തി. അയാള്‍ 
ചോദിച്ചു, “നല്ലവനായഗുരോ, നിത്ൃയജീവന്‍കി 
ട്ടാന്‍ ഞാനെന്തു ചെയ്യണം?” 18യേശു പറഞ്ഞു, 
“നീയെന്താണ്‌ എന്നെ നല്ലവനെന്നു വിളിച്ചത്‌? 
ആരും നല്ലവനല്ല. ദൈവം മാത്രമേ നല്ലവനായു 
ള്ളൂ. 9പക്ഷേ നിന്‍െറ ചോദ്യത്തിനു ഞാനുത്ത 
രം തരാം. “കൊല്ലരുത്‌, വ്ൃഭിചരിക്കരുത്‌, മോഷ്ടി 
ക്കരുത്‌, കള്ളംപറയരുത്‌, വഞ്ചിക്കരുത്‌, കള്ളസാ 
ക്ഷിപറയരുത്‌, അന്ൃയരുടെമുതല്‍ ചതിവായി എ 
ടുക്കരുത്‌, അപ്പനമ്മമാരെ ബഹുമാനിക്കുക... എ 
ന്നീ കല്പനകള്‍ നിനക്കറിയില്ലോ *” 

20അയാള്‍ പറഞ്ഞു, “ഗുരോ, ചെറുപ്പം മുതല്‍ 
ക്കുതന്നെ ഞാന്‍ ഈ കല്പനകള്‍ അനുസരിക്കു 
ന്നുണ്ട്‌.” 

2യേശു അയാളെ നോക്കി, അവന്‍ അയാളോ 
ടു സ്നേഹം തോന്നി. യേശു പറഞ്ഞു, “നീ 
ഒരു കാര്യംകൂടി ചെയ്യേണ്ടതുണ്ട്‌. പോയി നിന 
ക്കുള്ളതെല്ലാം വില്‍ക്കുക. കിട്ടുന്ന പണം പാവ 
പ്ലെട്ടവര്‍ക്കു ദാനംചെയ്യുക. സ്വര്‍ഗ്ഗത്തില്‍ നിന 
ക്കായി ഒരു നിധി ഒരുക്കും. എന്നിട്ട എന്നോടൊ 

ം വരിക.” 

മയേശുവി൯ന്‍െറെ ഈ വാക്കുകള്‍കേട്ട്‌ ദു: 
ഖിതനായി അയാള്‍ പോയി. അയാള്‍ വലിയ 














ളില്‍ കടാം വാകൃത്തിലെപ്പോലെ 46ം വാക്യത്തിലും 
ചേര്‍ത്തിട്ടുണ്ട്‌. 








“കൊല്ലരുത്‌ ... നിനക്കറിയില്ലേ?” ഉദ്ധരണി പുറ. 
20:12-16; ആവ. 5:16-20. 


969 


ധനികനും സമ്പത്തു സൂക്ഷിക്കാനാഗ്രഹിക്കു 
ന്നവനും ആകയാലാണ്‌ ദൂ:ഖിച്ചത്‌. 

2യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, “ധ 
നികര്‍ക്കു ദൈവരാജ്യത്തിലേക്കു പ്രവേശിക്കു 
ക വിഷമമായിരിക്കും!” 24അതു കേട്ട ശിഷ്യന്മാര്‍ 
അത്ഭുതപ്പെട്ടു. പക്ഷെ യേശു പിന്നെയും പറ 
ഞ്ഞു, “എന്‍െറ മക്കളേ, ദൈവരാജ്യത്തിലേക്കു 
ള്ള പ്രവേശനം ദുഷ്കരമാണ്‌. 25ധനികനു ദൈ 
വരാജ്യത്തില്‍ പ്രവേശിക്കുക എന്നത്‌ വളരെ 
ക്ലേശകരമാണ്‌. ഒരു ഒട്ടകത്തിന്‌ സൂചിക്കുഴയി 
ലൂടെ കടക്കുക അതിലും എളുപ്പമായിരിക്കും!” 

2ശിഷ്യന്മാര്‍ അത്ഭുത്തോടെപരസ്പരം ചോ 
ദിച്ചു, “എങ്കില്‍ പിന്നെ ആരുരക്ഷിക്കപ്പെടും?” 
2മ7യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, “മനു 
ഷ്യര്‍ക്കു അസാദ്ധ്യമാണ്‌. എന്നാല്‍ ദൈവത്തി 
നത്‌ സാദ്ധ്യമാണ്‌. ദൈവത്തിന്‌ എല്ലാം സാദ്ധ്യ 
മാണ്‌.” 

28പത്രൊസ്‌ യേശുവിനോടു പറഞ്ഞു, “നി 
ന്നെപിന്തുടരാ൯ ഞങ്ങള്‍ എല്ലാം ഉപേക്ഷിച്ചു. 
”23യേശു പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സത്യം 
പറയാം. എനിക്കും സുവിശേഷത്തിനും വേണ്ടി 
സ്വന്തം വീടും സഹോദരീസഹോദരന്മാരെയും 
അപ്പനമ്മമാരെയും കുട്ടികളെയുംവയലുമെല്ലാം 
ഉപേക്ഷിച്ചവര്‍ക്ക്‌ 34അവരുപേക്ഷിച്ചതിലുമധി 
കം ലഭിക്കും. ഈ ലോകത്ത്‌ അനേകം വീടുകളും 
സഹോദരീസഹോദരന്മാരും അപ്പനമ്മമാരും കു 
ട്ടികളും വയലുകളുമെല്ലാം ലഭിക്കും. അതോടൊ 
പ്പം പീഡനങ്ങളുമുണ്ടാവുമെന്നു മാത്രം. പക്ഷേ 
വരാനിരിക്കുന്ന ലോകത്തിലവനന്‍ ചില പ്രതി 
ഫലങ്ങള്‍ ലഭിക്കും. അതു നിത്ൃജീവനായിരി 
ക്കും. ഉയര്‍ന്ന സ്ഥാനത്തുള്ളവന്‍ താഴത്തായെ 
ന്നുവരാം. താഴെയുള്ളവന്‍ ഉന്നതസ്ഥാനവും കി 


ട്ടും.” 
തന്‍െറ മരണത്തെപ്പറ്റി യേശു വീണ്ടും 
പറയുന്നു 
(മത്താ. 20:17-19; ലൂക്കൊ. 18:31-34) 

32യേശുവും കൂട്ടരും യെരൂശലേമിലേക്കു പോ 
കുകയായി രുന്നു. യേശുവായിരുന്നു സംഘനാ 
യകന്‍. യേശുവിന്‍െറ ശിഷ്യന്മാര്‍ അത്ഭുതപ്പെ 
ട്ടു. അവനു പിന്നാലെ വന്ന മറ്റുള്ളവര്‍ ഭയന്നു. 
യേശു പന്ത്രണ്ട്‌ അപ്പൊസ്തലന്മാരെയും വിളി 
ച്‌ അവരോടുമാത്രം സംസാരിച്ചു. യെരുശലേ 
മില്‍ അവനെന്തു സംഭവിക്കുമെന്ന്‌ അവന്‍ അവ 
രോടു പറഞ്ഞു.33യേശു പറഞ്ഞു, “നമ്മള്‍ യെ 
രൂശലേമിലേക്കു പോകുകയാണ്‌. മനുഷ്യപുത്ര 
൯ മഹാപുരോഹിതന്മാര്‍ക്കും ശാസ്ത്രിമാര്‍ക്കു 
മായി ഏല്വിക്കപ്പെടും. മനുഷ്യപുത്രനെ വധിക്ക 
ണമെന്ന്മഹാപുരോഹിതരും ശാസ്ത്രിമാരും പ 
റയും. അവര്‍മനുഷ്യപുത്രനെ ജാതികള്‍ക്കു ന 
ല്‍കും.34അവര്‍ അവനെ പരിഹസിക്കുകയും അ 
വന്‍െറമേല്‍ തുപ്പുകയും ചെയും. അവര്‍ അവ 
നെ ചാട്ടകൊണ്ട്‌ അടിക്കുകയും വധിക്കുകയും 
ചെയ്യും. പക്ഷെതന്‍െറ മരണത്തിനുശേഷം മൂ 
ന്നാം ദിവസം അവന്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കും.” 


























യാക്കോബും യോഹന്നാനും ഒരു 
ആനുകൂല്യം ചോദിക്കുന്നു 
(മത്താ. 20:20-28) 
35അപ്പ്പോള്‍ സെബെദിയുടെ പുത്രന്മാരായ 
യാക്കോബും യോഹന്നാനും യേശുവിനെ സമീ 
പിച്ചു. അവര്‍ പറഞ്ഞു, “ഗുരോ, ഞങ്ങള്‍ക്കായി 
ചിലതുചെയ്തു തരാന്‍ അപേക്ഷിക്കട്ടെ.” 3രയ 
ശു ചോദിച്ചു, “എന്താണു നിങ്ങള്‍ക്കായി ഞാ൯ 
ചെയ്യേണ്ടത്‌?” 3സെബെദി പുത്രന്മാര്‍ പറ 





മര്‍ക്കൊസ്‌ 10:23-50 


ഞ്ഞു, “നീ നിന്‍െറ രാജ്യത്ത്‌ മഹത്വത്തോടെ 
ഇരിക്കും.അപ്പോള്‍ ഞങ്ങളില്‍ ഒരാളെ നിന്‍െറ 
വലത്തും മറ്റൊരാളെ ഇടത്തും ഇരിക്കാന്‍ അനു 
വദിച്ചാലും.” 3യേശു പറഞ്ഞു, “നിങ്ങള്‍ ആവ 
ശ്യപ്പെട്ടതെന്താണെന്നു നിങ്ങള്‍ തന്നെ അറിയു 
ന്നില്ല. ഞാന്‍ സ്വീകരിക്കുന്ന കഷ്ടത നിങ്ങള്‍ 
ക്കും സ്വീകരിക്കാമോ?“ ഞാന്‍ സ്വീകരിക്കേണ്ട 
സ്നാനവും നിങ്ങള്‍ക്കുസ്വീകരിക്കാമോ?” 39അ 
വര്‍ പറഞ്ഞു, “ഞങ്ങള്‍ക്കു കഴിയും!” 

യേശു അവരോടു പറഞ്ഞു, “നിങ്ങള്‍ ഞാന്‍ 
സഹിക്കുന്നതെന്തും സഹിക്കും, ഞാന്‍ സ്വീകരി 
ക്കേണ്ട സ്നാനം നിങ്ങള്‍ സ്വീകരിക്കും. 4പ 
ക്ഷെ എന്‍െറ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ 
തിരഞ്ഞെടുക്കാന്‍ എനിക്കാവില്ല. അതു ചിലര്‍ 
ക്കു ലഭിക്കും. ആ സ്ഥാനങ്ങള്‍ അവര്‍ക്കുവേണ്ടി 
ഒരുക്കപ്പെട്ടതാണ്‌.” 

4മറ്റു പത്തു ശിഷ്യന്മാരും ഇതു കേട്ടു. അവര്‍ 
ക്കു യാക്കോബിനോടും യോഹന്നാനോടും അമ 
ര്‍ഷം തോന്നി. 42എല്ലാ ശിഷ്യന്മാരെയും യേശു 
വിളിച്ചുകൂട്ടി. അവന്‍പറഞ്ഞു., “ജാതികള്‍ക്ക്‌ അ 
വര്‍ ഭരണാധികാരികളെന്ന്‌ അംഗീകരിക്കുന്ന 
ചിലയാളുകളുണ്ട്‌. അവര്‍ തങ്ങളുടെ അധികാ 
രംജനങ്ങളൂടെമേല്‍ കാണിക്കും. അവരുടെ പ്ര 
ധാനനേതാക്കള്‍ തങ്ങളുടെ അധികാരം ജനങ്ങ 
ളൂടെമേല്‍ ഉപയോഗിക്കാന്‍ ഇഷ്ടപ്പെടുന്നു. 
43എന്നാല്‍ നിങ്ങളുടെയിടയില്‍ ഇതുണ്ടാകരുത്‌. 
നിങ്ങളില്‍ ആര്‍ക്കെങ്കിലും വലിയവനാകണ 
മെന്നുണ്ടെങ്കില്‍ അവന്‍ നിങ്ങളുടെ ദാസനാക 
ണം. 34നിങ്ങളില്‍ ആര്‍ക്കെങ്കിലും ഒന്നാമനാകാ 
൯ ആഗ്രഹമുണ്ടെങ്കില്‍ അവന്‍ എല്ലാവരുടെയും 
അടിമയാകണം. 4അതുപോലെ മനുഷ്യപുത്രന്‍ 
വന്നത്‌ മറ്റുള്ളവരാല്‍ സേവിക്കപ്പെടാനല്ല. പ 
ക്ഷെ മനുഷ്യപുത്രന്‍ വന്നത്‌ മറ്റുള്ളവരെ 
സേവിക്കാനാണ്‌. അനേകംപേരെ രക്ഷിക്കാ 
നായി സ്വന്തം ജീവിതം നല്‍കാനാണ്‌.” 

















യേശു ഒരന്ധനെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 20:29-34; ലൂക്കൊ. 18:35-43) 

4്അനന്തരം അവര്‍ യെരീഹോപട്ടണ 
ത്തിലേക്കു വന്നു. യേശുവും ശിഷ്യന്മാരും മറ്റനേ 
കം പേരോടൊപ്പം അവിടം വിട്ടുപോവുകയാ 
യിരുന്നു. ബര്‍ത്തിമായി (തിമായിയുടെ പുത്ര 
൯) എന്നുപേരായ ഒരു അന്ധന്‍ വഴിയരികില്‍ 
ഇരിക്കുകയായിരുന്നു. അയാള്‍ ഒരു യാചകനാ 
യിരുന്നു. നസറെത്തില്‍നിന്ന്‌ യേശു വരുന്നെ 
ന്ന്‌ വഴിയാത്രക്കാര്‍പറഞ്ഞ്‌ അയാള്‍ കേട്ടു. 
അവന്‍ വിളിച്ചുകുവാ൯ തുടങ്ങി,“യേശുവേ, ദാ 
വീദിന്‍െറ പുത്രാ ദയവായി എന്നോടു കരുണ 
കാട്ടൂ.” 

48അനേകം പേര്‍ അന്ധനെ ശാസിച്ചു. അവര്‍ 
അവനോടു സംസാരിക്കരുതെന്നു പറഞ്ഞു. പ 
ക്ഷെ അയാള്‍കൂടുതല്‍ കൂടുതല്‍ വിളിച്ചു കൂവി. 
“ദാവീദിന്‍റെ പുത്രാ, ദയവായി എന്നോടു 
കരുണകാട്ടു.” “യേശൂ യാത്രനിര്‍ത്തി പറഞ്ഞു, 
“അയാളോടു ഇവിടെവരാ൯ പറയൂ.” അതി 
നാല്‍ അവര്‍ അന്ധനെ വിളിച്ചു. അവര്‍ പറ 
ഞ്ഞു, “സന്തോഷമായിരിക്കൂ, എഴുന്നേല്‍ക്കൂ, 
യേശു നിന്നെ വിളിക്കുന്നു.” 53അന്ധന്‍ ചാടി 














യെഴുന്നേറ്റു. അയാള്‍ തന്‍െറ മേല്‍വസ്ത്രം 
അവിടെയിട്ട്‌ യേശുവിന്‍റെ അടുത്തേക്കു 
പോയി. 





ഞാന്‍ സ്വീകരിക്കുന്ന കഷ്ടത സ്വീകരിക്കുക “ഞാന്‍ 
കുടിക്കുന്ന പാനപാത്രത്തില്‍നിന്നും കുടിക്കണം” 
എന്നര്‍ത്ഥം. 


മര്‍ക്കൊസ്‌ 10:51-11:26 


ട്യേശു അയോളോടു ചോദിച്ചു, 
നിനക്കായി എന്താണു ചെയ്യേണ്ടത്‌?” 

അന്ധന്‍ പറഞ്ഞു, “ഗുരോ, എനിക്കു കാഴ്ച 
പ്രാപിക്കണം.” 532യേശു പറഞ്ഞു, “പോകൂ, നി 
ന്‍െറ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരി 
ക്കുന്നു.” അന്ധനു കാഴ്ച തിരിച്ചു കിട്ടി. അവന്‍ 
യേശുവിനന്‍െറെ മാര്‍ഗ്ഗം പിന്തുടര്‍ന്നു. 


“ഞാന്‍ 





യേശു യൊശലേമില്‍ ഒരു രാജാവി 
നെപ്പോലെ പ്രവേശിക്കുന്നു 
(മത്താ. 21:1-11; ലൂക്കൊ. 19:28-40; യോഹ. 12:12-19) 
] To ശിഷ്യന്മാരും യെരുശലേമിലേ 
യ്ക്കടുത്തു. അവര്‍ ഒലീവുമലകള്‍ക്കടു 
ത്തുള്ള ബേത്ത്ഫാഗ ബെഥൊന്യ ഗ്രാമങ്ങളെ 
സമീപിച്ചു. യേശു രണ്ടു ശിഷ്യന്മാരെ അവിടെ 
ചിലതു ചെയ്യാനയച്ചു. യേശൂ അവരോടു പറ 
ഞ്ഞു,“ആകാണുന്ന ഗ്രാമത്തിലേക്കു പോകൂ. നി 
ങ്ങള്‍ അവിടെ പ്രവേശിക്കുമ്പോള്‍ നിങ്ങള്‍ക്കു 
എതിര്‍വശത്തു കെട്ടിയിടപ്പെട്ട ഒരു കഴുതക്കു 
ട്ടിയെകാണാം. ഇതുവരെ ആരും അതിനറെ പു 
റത്ത്‌ സഞ്ചരിച്ചിട്ടില്ല. അതിനെ കെട്ടഴിച്ച്‌ ഇ 
ങ്ങോട്ടു കൊണ്ടുവരിക. 3ആരെങ്കിലും ഇതിനെ 
എന്തിനു കൊണ്ടുപോകുന്നു എന്നു ചോദി 
ച്ചാല്‍ അയാളോടുപറയുക “ഗുരുവിന്‌ ഈ കഴു 
തയെ ആവശ്യമുണ്ട്‌. താമസിയാതെ അവനി 
തിനെ തിരികെ തരും.” 
്രിഷ്യന്മാര്‍ ഗ്രാമത്തിലേക്കു പോയി. അവി 
ടെ ഒരുവീടിനു മുമ്പിലായി വഴിയില്‍ ഒരു ക 
ഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതവര്‍ കണ്ടു. ശി 
ഷ്യന്മാര്‍ കഴുതയെ അഴിച്ചു. “അവിടെ നില്‍ക്കു 
ന്ന ചിലര്‍ ഇതു കണ്ടു. അവര്‍ചോദിച്ചു, “എ 
ന്താണു നിങ്ങള്‍ചെയ്യുന്നത്‌? എന്തിനാണു നി 
ങ്ങളീ കഴുതയെഅഴിക്കുന്നത്‌?”6യേശു പഠിപ്പി 
ച്ചഉത്തരം ശിഷ്യന്മാര്‍ നല്‍കി. അവര്‍ കഴുത 
യെ കൊണ്ടുപോകാന്‍ ശിഷ്യന്മാരെ അനുവദി 
ച്ചു."ശിഷ്യന്മാര്‍ കഴുതയെ യേശുവിന്‍െറ അടു 
ത്തുകൊണ്ടുവന്നു. ശിഷ്യന്മാര്‍ തങ്ങളുടെമേല്‍ 
വസ്ത്രങ്ങള്‍ കഴുതയുടെ പുറത്തുവിരിച്ചു. യേ 
ശു കഴുതപ്പുറത്തു കയറിഇരുന്നു.8അനേകം പേ 
ര്‍തങ്ങളുടെ മേല്‍വസ്ത്രങ്ങള്‍ യേശുവിന്‍െറ 
വഴിയില്‍ വിരിച്ചു. ചിലര്‍ വയലുകളില്‍നിന്ന്‌ 
മരച്ചില്ലകള്‍ വെട്ടി പാതയില്‍ വിരിച്ചു. “ചിലര്‍ 














970 


വിശക്കുന്നുണ്ടായിരുന്നു. 3യേശു ദൂരത്തുനിന്നു 
ഇലകള്‍നിറഞ്ഞ ഒരു അത്തിമരം കണ്ടു. യേശു 
അതിനടുത്തെത്തി അത്തിപ്പഴം ഉണ്ടോ എന്നു 
പരിശോധിച്ചു. എന്നാല്‍ ഇലഅല്ലാതെ ഒരു 
പഴംപോലും അതിലുണ്ടായിരുന്നില്ല. ലി 
മുണ്ടാകുന്ന കാലമായിരുന്നില്ല അത്‌. 14അത്‌ 
നാല്‍ യേശു മരത്തോടു പറഞ്ഞു “ആരും ഒരു 
കാലത്തും നിന്‍െറ പഴം കഴിയ്ക്കുകയില്ല.” 
അവന്‍െറ ശിഷ്യന്മാര്‍ അതു കേട്ടു. 





യേശു ദൈവാലയത്തിലേക്കു പോകുന്നു 
(മത്താ. 21:12-17; ലൂക്കൊ. 19:45-48; യോഹ. 2:13-22) 

15യേശു യെരൂശലേമിലേക്കു പോയി. അവന്‍ 
ദൈവാലയത്തിലേക്കു പ്രവേശിച്ചു. അവിടെ 
ക്രയവിക്രയങ്ങള്‍ നടത്തിയിരുന്നവരെ അവന്‍ 
പുറത്താക്കി തുടങ്ങി. നാണയം കൈമാറുന്ന 
വരുടെ മേശകള്‍ അവന്‍ മറിച്ചിട്ടു. പ്രാവുകളെ 
വില്‍ക്കുന്നവരുടെ ഇരിപ്പിടങ്ങളും അവന്‍ മറി 
ചിട്ടു. 4ദൈവാലയത്തിലൂടെ എന്തെങ്കിലും 
കൊണ്ടുപോകാന്‍ അവന്‍ ആരെയും അനുവദി 
ച്ചില്ല. 17അനന്തരം അവന്‍ അവരെ പഠിപ്പിച്ചു. 
യേശൂ പറഞ്ഞു, “എന്‍െറ ഭവനം എല്ലാ രാജ്യ 
ക്കാര്‍ക്കും പ്രാര്‍ത്ഥനാലയം എന്നു വിളിക്കപ്പെ 
ടും” എന്ന്‌ തിരുവെഴുത്തുകളിലുണ്ട്‌. എന്നാല്‍ 
നിങ്ങള്‍ ദൈവത്തിന്‍െറ ഭവനം കള്ളന്മാരുടെ 
ഒളിത്താവളമാക്കുന്നു.” 

18മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇതു 
കേട്ടു. അവര്‍ യേശുവിനെ കൊല്ലാന്‍ ഒരു 
വഴി ആലോചിച്ചു. അവര്‍ യേശുവിനെ ഭയ 
പ്പെട്ടിരുന്നു. എന്തെന്നാല്‍ അവന്‍െറ ഉപദേശം 
എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. 
19ആ രാത്രിയില്‍ യേശുവും ശിഷ്യന്മാരും ആ 
നഗരം വിട്ടുപോയി. 


























യേശു വിശ്വാസത്തിന്‍െറ ശക്തി 
തെളിയിക്കുന്നു 
(മത്താ. 21:20-22) 
20അടുത്ത പുലര്‍ച്ചെ യേശു ശിഷ്യന്മാരോ 
ടൊത്തു നടക്കുകയായിരുന്നു. യേശു ശപിച്ച 
അത്തിമരം വേരുമുതല്‍ തലപ്പുവരെ ഉണങ്ങി 
നില്‍ക്കുന്നത്‌ അവര്‍ കണ്ടു. പത്രൊസ്‌ ഓര്‍ത്തു 
പറഞ്ഞു, “ഗുരോ, നോക്കൂ! ഇന്നലെ നീ ആ 





യേശുവിനു മുന്പെ നടക്കുകയായിരുന്നു. വേറെ 
ചിലര്‍ യേശുവിനു പിന്നാലെയും നടക്കുകയാ 
യിരുന്നു. എല്ലാവരും വിളിച്ചു പറഞ്ഞു, 
“അവനെ വാഴ്ത്തുവിന്‍, “കര്‍ത്താവിന്‍െറ 
നാമത്തില്‍ വരുന്ന അവനെ ദൈവം അനുഗ്ര 
ഹിക്കട്ടെ!"” സങ്കീര്‍ത്തനങ്ങള്‍ 118:25,26 

















10നമ്മുടെ പിതാവായ ദാവീദിന്‍റെ രാജ്യ 
ത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ രാജ്യം വര 
വായി, സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തെ വാഴ്ത്തു 
വിന്‍.” 
1യേശു യെരൂശലേമിലേക്കു പ്രവേശിച്ച ദൈ 
വാലയത്തിലേക്കു പോയി. അവന്‍ ദൈവാല 
യത്തിലുള്ളതെല്പാം നോക്കി. പക്ഷെ അപ്പോള്‍ 
തന്നെ നേരം വൈകിയിരുന്നു. യേശു പന്ത്രണ്ടു 
അപ്പൊസ്തലന്മാരോടുമൊപ്പം ബെഥാന്യയി 
ലേക്കു പോയി. 








അത്തിമരം നശിക്കുമെന്നു യേശു പറയുന്നു 
(മത്താ. 21:18-19) 
2അടുത്ത ദിവസം യേശുവും ശിഷ്യന്മാരും 
ബേഥാന്യ വിട്ടുപോകുകയായിരുന്നു. അവനു 


അത്തിമരത്തെ ശപിച്ചു. ഇന്നത്‌ ഉണങ്ങിയിരി 
ക്കുന്നു.” 

മായേശു പറഞ്ഞു, “ദൈവത്തില്‍ വിശ്വസിക്കു 
വിന്‍. 23ഞാ൯ നിങ്ങളോടു സത്യം പറയട്ടെ. 
നിങ്ങളിലാരെങ്കിലും ഈ മലയോട്‌, “പോയി 
കടലില്‍ പതിക്ക്‌ എന്നു പറഞ്ഞാല്‍, മനസ്സില്‍ 
സംശയമില്ലാതെ നിങ്ങള്‍ പറയുന്നത്‌ നടക്കു 
മെന്ന്‌ വിശ്വസിക്കുന്നുവെങ്കില്‍, ദൈവം നിങ്ങ 
ള്‍ക്കായി അതു ചെയ്തു തരും.” 

24അതിനാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു. 
“പ്രാര്‍ത്ഥനയില്‍ നിങ്ങള്‍ക്കുവേണ്ടതു ചോദി 
ക്കുക. അവയെല്ലാം നിങ്ങള്‍ക്കു ലഭിച്ചുകഴി 
ഞ്ഞു എന്നു നിങ്ങള്‍ വിശ്വസിച്ചാല്‍ അതു 
നിങ്ങള്‍ക്കു ലഭിക്കും. 2$പ്രാര്‍ത്ഥിക്കുമ്പോള്‍, നി 
ങ്ങള്‍ക്കാരോടെങ്കിലും വല്പവിരോധവും ഉണ്ടെ 
ങ്കില്‍ അതെല്ലാം പൊറുക്കുക. എന്നാല്‍ സ്വര്‍ഗ്ഗ 
സ്ഥനായ നിങ്ങളുടെ പിതാവ്‌ നിങ്ങള്‍ ചെയ്ത 
പാപങ്ങളും പൊറുക്കും.” 26% 








വാക്യം 26 ചിലപുരാതന ഗ്രീക്കു പതിപ്പുകളില്‍ 
മാം വാക്യം “നിങ്ങള്‍ (ബഹുവചനം) ക്ഷമിക്കാതിരു 
ന്നാല്‍, സ്വര്‍ഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവും 
നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കയില്ലെന്ന്‌' കാണുന്നു” 








971 


യേശൂവിന്‍െറ അധികാരത്തെ യെഹൂദ 
പ്രമാണിമാര്‍ സംശയിക്കുന്നു 
(മത്താ. 21:23-27; ലൂക്കൊ. 20:1-8) 

2യേശുവും ശിഷ്യന്മാരും വീണ്ടും യെരൂശലേ 
മിലേക്കു പോയി. അവന്‍ ദൈവാലയത്തില്‍ 
നടക്കുകയായിരുന്നു. മഹാപുരോഹിതരും ശാ 
സ്ത്രിമാരും മൂപ്പന്മാരും അവന്‍െറ അടുത്തുവ 
ന്നു..&അവര്‍ യേശുവിനോടു ചോദിച്ചു, “പറ 
യൂ! ഇതെല്ലാം ചെയ്യാന്‍ നിനക്കെന്തധികാരം? 
ആരാണ്‌ നിനക്ക്‌ ഈ അധികാരം തന്നത്‌?” 

29യേശു പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടൊരു 
ചോദ്യം ചോദിക്കാം. നിങ്ങള്‍ മറുപടി പറയുക. 
അപ്പോള്‍ എന്തധികാരത്തിന്മേലാണ്‌ ഞാ൯ ഇ 
തെല്ലാം ചെയ്യുന്നതെന്നു പറയാം. 30യോഹന്നാ 
ന്‍ ര ആ സ്നാനം 
ദൈവത്തില്‍നിന്നോ മനുഷ്യനില്‍ നിന്നോ 
വന്നത്‌?” 
31യേശുവിന്‍െറ ചോദ്യം അവര്‍ പരസ്പരം 
ചര്‍ച്ചചെയ്തു, “യോഹന്നാന്‍െറ സ്നാനം ദൈ 
വത്തില്‍നിന്നാണെന്നു നമ്മള്‍പറഞ്ഞാല്‍ യേ 
ശൂപറയും,'എന്നാലെന്തുകൊണ്ടു നിങ്ങള്‍ യോ 
ഹന്നാനില്‍ വിശ്വസിച്ചില്ല?” 32എന്നാല്‍ അതു 
മനുഷ്യരില്‍നിന്നാണെന്നു പറഞ്ഞാല്‍ ആളു 
കള്‍ നമ്മോടുകോപിക്കും.”(ഈ നേതാക്കള്‍ക്ക്‌ 
ജനങ്ങളെ ഭയമായിരുന്നു. യോഹന്നാന്‍ ഒരു 
പ്രവാചകനാണെന്നും ജനം കരുതിയിരുന്നു.) 

33നേതാക്കള്‍ പറഞ്ഞു, “ഉത്തരം ഞങ്ങള്‍ക്കറി 
യില്ല.”യേശു പറഞ്ഞു, “എന്നാല്‍ ഇതൊക്കെ 
ചെയ്യാന്‍ എന്തധികാരമാണ്‌ എനിക്കുള്ളത്‌ എ 
ന്ന്‌ ഞാനും പറയുകയില്ല.” 

















ദൈവം തന്‍െറ പുത്രനെ അയയ്ക്കുന്നു 
(മത്താ. 21:33-46 ലൂക്കൊ. 20:9-19) 


മര്‍ക്കൊസ്‌ 11:27-12:20 


താകും.” 8ക്ൃഷിക്കാര്‍ ഉടമയുടെ പുത്രനെ കൊന്ന്‌ 
തോട്ടത്തിനു പുറത്തേക്കെറിഞ്ഞു. 

“അപ്പോള്‍ മുന്തിരിത്തോടുത്തിനെറ ഉടമ എ 
ന്തുചെയും? അയാള്‍ ചെന്ന്‌ എല്ലാ കൃഷിക്കാരെ 
യും കൊല്ലും. എന്നിട്ട തോട്ടം മറ്റു കര്‍ഷകര്‍ക്കു 
നല്‍കും. 10തിരൂുവെഴുത്ത്‌ വായിച്ചിട്ടില്ല? 

“പണിക്കാര്‍ തള്ളിക്കളഞ്ഞ കല്ലൂതന്നെ മൂല 
ക്കല്പായി. 

1കര്‍ത്താവിതു ചെയ്തു അതു നമുക്കത്ഭൂത 
വും.” സങ്കീര്‍ത്തനങ്ങള്‍ 118:22-23 

12യേശു പറഞ്ഞ കഥ യെഹുൂദപ്രമാണിമാര്‍ 
കേട്ടു. ഈ കഥ അവരെ ചുണ്ടിയാണെന്ന്‌ 
അവര്‍ക്കറിയാമായിരുന്നു. അതിനാലവര്‍ യേശു 
വിനെ ബന്ധനസ്ഥനാക്കാനുള്ള വഴി ആലോ 
ചിച്ചു. പക്ഷെ ആളുകളെ അവര്‍ക്കു ഭയമായിരു 
ന്നു. അതിനാലവര്‍ യേശുവിനെ വിട്ടുപോയി. 





യെഹൂദപ്രമാണിമാര്‍ യേശുവിനെ 
കുടുക്കാന്‍ ശ്രമിക്കുന്നു 
(മത്താ. 22:15-22; ലൂക്കൊ. 20:20-26) 

പിന്നീട്‌ യെഹൂദപ്രമാണിമാര്‍ ഏതാനും പ 
രീശരെയും, ഹെരോദ്യരെയും അയച്ചു. അവര്‍ 
അവന്‍െറ സംസാരത്തില്‍ അവനെ കുടുക്കാനാ 
ഗ്രഹിച്ചു. 4പരീശരും ഹെരോദ്യരും യേശുവിന 
ടുത്തെത്തി ചോദിച്ചു, “ഗുരോ, നീ ഒരു വിശ്വ 
സ്തനാണെന്നു ഞങ്ങള്‍ക്കറിയാം. നിന്നെപ്പറ്റി 
മറ്റുള്ളവര്‍ എന്തു വിചാരിക്കും എന്നു നിനക്കു 
ആശങ്കയുമില്ല. എല്ലാവരും നിനക്കു ഒരുപോലെ 
യാണ്‌. ദൈവത്തിന്‍െറ വഴിയ്യെപ്പറ്റിയുള്ള സ 
ത്യം നീ പഠിപ്പിക്കുന്നു. ഞങ്ങളോടു പറയുക. 
കൈസര്‍ക്കു കരം കൊടുക്കുന്നതു ശരിയാണോ? 
വേണോ വേണ്ടയോ എന്നു പറയുക. ഞങ്ങള്‍ 








12 യേശു അവരെ കഥകളിലൂടെ പഠിപ്പി 
ക്കാന്‍തുടങ്ങി. യേശുപറഞ്ഞു, “ഒരാള്‍ ഒരു 
മുന്തിരിത്തോട്ടം വെച്ചുപിടിച്ചു. അയാള്‍ 
തോടുത്തിനുചുറ്റും വേലികെട്ടി ഒരു ഭാഗത്തു 
കുഴികുത്തി ഒരു മുന്തിരിച്ചക്കും ഉറപ്പിച്ചു. പി 
ന്നെ ഒരു കാവല്‍ ഗോപുരവും പണിതു. അ 
യാള്‍ ആ തോട്ടം ചിലകൃഷിക്കാര്‍ക്കുപാട്ടത്തിനു 
കൊടുത്ത്‌ ഒരു യാത്രപുറപ്പെട്ടു.2പിന്നീട്‌ വിള 
വെടുപ്പുകാലമായി. അയാള്‍ ഒരു ദാസനെ ത 
ന്‍െറ മൂന്തിരിത്തോട്ടത്തിലെ ഓഹരിക്കായി കൂ 
ഷിക്കാരുടെ അടുത്തേക്കയച്ചു. 3പക്ഷെ കൃഷി 
ക്കാര്‍ ഭൃത്യനെ പിടിച്ച്‌ മര്‍ദ്ദിച്ച വെറും കൈയോ 
ടെഅയച്ചു. 4പിന്നീടയാള്‍ മറ്റൊരുദാസനെ അ 
യച്ചു. കര്‍ഷകര്‍ ദാസനന്‍െറ തലയ്ക്കടിച്ചു അവ 


അതു കൊടുക്കണോ വേണ്ടയോ?” 

15 എന്നാല്‍ ഇവര്‍ തന്നെ കുടുക്കാനാണു ശ്രമി 
ക്കുന്നതെന്ന്‌ യേശു മനസ്സിലാക്കി. അവന്‍ പറ 
ഞ്ഞു. “എന്താണു നിങ്ങളെന്നെ എന്‍െറ വാക്കു 
കളില്‍ കുടുക്കാന്‍ ശ്രമിക്കുന്നത്‌? ഒരു വെള്ളിനാ 
ണയം കൊണ്ടുവരൂ. ഞാന്‍ അതുനോക്കട്ടെ.” 
16അവര്‍ ഒരു വെള്ളിനാണയം അവനു കൊടു 
ത്തു. അവന്‍ചോദിച്ചു, “ആരുടെ ചിത്രമാണീ 
നാണയത്തില്‍ ഉള്ളത്‌? ആരുടെപേരാണിതിലു 
ള്ളത്‌?” അവര്‍ മറുപടി പറഞ്ഞു, “കൈസരുടേ 
ത്‌."17യേശു അവരോടു പറഞ്ഞു, “കൈസര്‍ക്കു 
ളളതു കൈസര്‍ക്കു കൊടുത്തേക്കൂ. ദൈവത്തി 
നുള്ളത്‌ ദൈവത്തിനും.” യേശുവിനന്‍െറ വാക്കു 








നെ അപമാനിക്കുകയും ചെയ്തു. ട$മൂന്നാമതൊ 
രാളെകൂടി അയാള്‍അയച്ചു. കൃഷിക്കാര്‍ ഈ 
ദാസനെ കൊല്ലുകയാണു ചെയ്തത്‌. അങ്ങനെ 
അയാള്‍ അനേകം ദാസന്മാരെ വീണ്ടും അയച്ചു. 
അവരില്‍ ചിലരെയൊക്കെ കര്‍ഷകര്‍ മര്‍ദ്ദിക്കു 
കയും ചിലരെയൊക്കെ കൊല്ലുകയും ചെയ്തു. 

“അയാള്‍ക്ക്‌ അയയ്ക്കാനായി ഒരാള്‍ മാത്രം 
അവശേഷിച്ചു. അത്‌ അയാളുടെ മകനായിരു 
ന്നു, അയാള്‍ തന്‍െറ മകനെ സ്നേഹിച്ചിരുന്നു. 
എങ്കിലും മകനെ കര്‍ഷകരുടെ അടുത്തേക്കയ 
യ്ക്കാ൯ന്‍ അയാള്‍ തീരുമാനിച്ചു. അവസാന 





കള്‍ അവരെ അത്ഭുതപ്പെടുത്തി. 


സദൂക്യര്‍ യേശുവിനെ കുടുക്കാന്‍ 
ശ്രമിക്കുന്നു 
(മത്താ. 22:23-33; ലൂക്കൊ. 20:27-40) 
18അനന്തരം ഏതാനും സദൂക്യര്‍അവനെ കാ 
ണാന്‍ എത്തി. (ആരും മരണത്തില്‍നിന്ന്‌ ഉയിര്‍ 
ത്തെഴുന്നേല്‍ക്കില്പ എന്നു വിശ്വന്സിച്ചിരുന്നവ 
രാണവര്‍). അവര്‍ യേശുവിനോടു ഒരു ചോദ്യം 
ചോദിച്ചു. “ഗുരോ, വിവാഹിതനും കുട്ടികളി 
ല്ലാത്തവനും ആയ ഒരാള്‍ മരിച്ചാല്‍ അവന്‍െറ 











ത്തെ ആള്‍. അയാള്‍ പറഞ്ഞു, “എന്‍െറ പുത്ര 
നെ കര്‍ഷകര്‍ ബഹുമാനിക്കും.” 

പക്ഷെ കര്‍ഷകര്‍ പരസ്പരം പറഞ്ഞു, 
“ഇതാണ്‌ തോട്ടം ഉടമയുടെപുത്രന്‍. ഈ കൃഷിയി 
ടത്തിന്‌ ഇവനാണു അവകാശി. ഇവനെ നമ്മള്‍ 
കൊല്ലുക. എന്നാല്‍ ഉടമസ്ഥാവകാശം നമ്മുടേ 


വിധവയായ സ്ത്രീയെ അവന്‍െറ സഹോദര 
൯ വിവാഹം ചെയ്യണമെന്ന്‌ മോശെ എഴുതിയി 
രിക്കുന്നു. എന്നിട്ട അയാള്‍ അവളില്‍ സഹോദ 
രനുവേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുകയും 
വേണം. 20ഒരിടത്ത്‌ ഏഴ്‌ സഹോദരന്മാരുണ്ടായി 
രുന്നു.മൂത്തയാള്‍ വിവാഹം കഴിച്ചെങ്കിലും മരി 


മര്‍ക്കൊസ്‌ 12:21-13:2 


ച്ചു. അയാള്‍ക്ക്‌ മക്കളില്ലായിരുന്നു. 21രണ്ടാമന്‍ 
വിധവയായസ്ത്രീയെ വിവാഹം കഴിച്ചു. അവ 
നും മക്കളുണ്ടാകാതെ മരിച്ചു. മൂന്നാമനും ഇതു 
തന്നെസംഭവിച്ചു. 22എല്ലാ സഹോദരന്മാരും ഇ 
വളെ വിവാഹം ചെയ്യുകയും മരിക്കുകയും ചെ 
യ്തു. ആര്‍ക്കും അവളില്‍ കുട്ടികളുണ്ടായില്ല. 
ഒടുവില്‍ ആ സ്ത്രീയും മരിച്ചു.22ഏഴു സഹോദ 
രന്മാരും അവളെ വിവാഹം കഴിച്ചല്ലോ എങ്കില്‍ 
അവര്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കുന്ന സമയത്ത്‌ അ 
വരിലാരുടെ ഭാര്യയായിരിക്കും അവള്‍?” 

24യേശൂ പറഞ്ഞു, “എന്തുകൊണ്ടാണു നിങ്ങ 
ള്‍ക്കൂ തെറ്റുപറ്റിയത്‌? തിരുവെഴുത്തുകളിൽ പറ 
യുന്നത്‌ എന്താണെന്ന്‌ അറിയാഞ്ഞിട്ടല്ല? അ 
ല്ലെങ്കില്‍ ദൈവീകശക്തിയെല്ലറ്റി നിങ്ങള്‍ക്കറി 
യാഞ്ഞിട്ടല്ലേ? മരിച്ചവര്‍ ഉയിര്‍ത്തെഴുന്നേല്‍ 
ക്കുമ്പോള്‍ അവര്‍ വിവാഹിതരാകുന്നില്ല. അ 
വര്‍ പരസ്പരം വിവാഹം കഴിക്കുന്നില്ല. എല്ലാ 
വരും സ്വര്‍ഗ്ഗത്തിലെ ദുതന്മാരെപ്പോലെയാണ്‌. 
2തരിച്ചവര്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കുമെന്ന സത്യ 
ത്തെപ്പറ്റി, കത്തിയെരിയുന്ന മുള്‍പ്പടര്‍പ്പിനെ 
ക്കുറിച്ചു മോശെ എഴുതിയ ഇടത്ത്‌ ദൈവം 
പറയുന്നു. 'ഞാ൯ അബ്രാഹാമിന്‍റെ ദൈവവും 
യിസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്‍റെ 
ദൈവവുമാകുന്നു.*27താ൯ന്‍ അവരുടെ ദൈവമാ 
ണെന്ന്‌ ദൈവം പറഞ്ഞെങ്കില്‍ അവന്‍ മരിച്ച 
ആളുകളുടെ ദൈവമല്ല. ദൈവം ജീവിച്ചിരിക്കു 
ന്നവരുടേതു മാത്രമാണ്‌. സദൂകൃരായ നിങ്ങള്‍ 
ക്കു തെറ്റുപറ്റിയിരിക്കുന്നു.” 


























പ്രധാന കല്പന ഏത്‌? 
(മത്താ. 22:34-40; ലൂക്കൊ. 10:25-28) 

28ശാസ്ത്രിമാരിലൊരാള്‍ യേശുവിനെ സമീ 
പിച്ചു. സദൂകൃയരോട്‌ അവന്‍ തര്‍ക്കിക്കുന്നത 
യാള്‍ കേട്ടിരുന്നു. യേശൂ അവരോടു ഭംഗിയായി 
ഉത്തരം പറയുന്നതയാള്‍ കണ്ടു. അയാള്‍ യേശു 
വിനോടു ചോദിച്ചു; “ഏതു കല്പനയാണേറ്റവും 
പ്രധാനം?” 

29യേശുപറഞ്ഞു, “ഏറ്റവും പ്രധാനകല്പന ഇ 
താണ്‌: “യിസ്രായേലേ ശ്രദ്ധിക്കൂ, നമ്മുടെ ദൈ 
വമാകുന്ന കര്‍ത്താവാകുന്നു ഏക കര്‍ത്താവ്‌. 
കര്‍ത്താവായ ദൈവത്തെ നിങ്ങള്‍ സ്നേഹി 
ക്കുക. നിങ്ങളുടെമുഴുവ൯ ഹൃദയംകൊണ്ടും ആ 
ത്മാവുകൊണ്ടും മനസ്സുകൊണ്ടും ശക്തികൊ 
ണ്ടും അവനെ സ്നേഹിക്കുക.'31രണ്ടാമത്തെ പ്ര 
ധാനകല്പന ഇതാണ്‌. “നിങ്ങള്‍ നിങ്ങളെത്തന്നെ 
എന്നപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക.” * 
ഇവരണ്ടുമാണ്‌ ഏറ്റവും പ്രധാന കല്പനകള്‍.” 

32അയാള്‍ പറഞ്ഞു, “അതൊരു നല്ല മറുപടി 
യാണു ഗുരോ. നീ പറഞ്ഞതു ശരിയാണ്‌. ദൈ 
വമാണ്‌ ഏകകര്‍ത്താവ്‌. വേറെ ഒരു ദൈവവു 
മില്ല. 3ഏതൊരാളും പൂര്‍ണ്ണഹൃദയത്തോടെയും 
പൂര്‍ണ്ണമനസ്സോടെയും, എല്ലാ കരുത്തോടെയും 
ദൈവത്തെ സ്നേഹിക്കണം. തന്നെപ്പോലെ ത 
നന്‍െറെഅയല്‍ക്കാരനെയും സ്നേഹിക്കണം. ഹോ 
മയാഗമടക്കമുള്ള എല്ലാ യാഗങ്ങളെക്കാള്‍ പ്ര 
ധാനമാണിത്‌.” 

വിവേകത്തോടെ മറുപടി പറഞ്ഞ അയാ 
ളോട്‌ യേശു പറഞ്ഞു, “നീ ദൈവരാജ്യത്തോട്‌ 
അടുത്തിരിക്കുന്നു.” അതിനുശേഷം യേശുവി 
നോടെന്തെങ്കിലും ചോദ്യം ചോദിക്കാന്‍ ആരും 


ധൈര്യപ്പെടില്ല. 
“ഞാന്‍ ... 








ദൈവവുമാകുന്നു” ഉദ്ധരണി പുറ. 3:6. 
“നിങ്ങള്‍ ... സ്നേഹിക്കുക” ഉദ്ധരണി ലേവ്യ. 19:18. 


972 


ക്രിസ്തു ദാവീദിന്‍െറ പുത്രനോ 
ദാവീദിന്‍െറ കര്‍ത്താവോ? 
(മത്താ. 22:41-46; ലൂക്കൊ. 20:41-44) 
യേശു ദൈവാലയത്തില്‍ ഉപദേശിക്കുക 
യായിരുന്നു. അവന്‍ ചോദിച്ചു, ശാസ്ത്രിമാര്‍ 
ക്കെങ്ങനെ ക്രിസ്തു ദാവീദിന്‍റെ പുത്രനാണെ 
ന്നു പറയാന്‍ കഴിയും? 3പരിശുദ്ധാത്മാവിന്‍െറ 
പ്രചോദനത്താല്‍ ദാവീദുതന്നെ ഇങ്ങനെ പറ 
ഞ്ഞിട്ടുണ്ട്‌: 

“എന്‍െറ കര്‍ത്താവിനോട്‌ കര്‍ത്താവ്‌ അരുളി 
ചെയ്തു: “ഞാന്‍ നിന്‍െറ ശത്രുക്കളെ നിന്‍െറ 
നിയന്ത്രണത്തിലാക്കുംവരെ എന്‍െറ വലത്തു 
വശത്തിരിക്കുക.” സങ്കീര്‍ത്തനങ്ങള്‍ 110: 1 





ദാവീദു തന്നെ ക്രിസ്തുവിനെ, “കര്‍ത്താവ്‌ 
എന്നു വിളിക്കുന്നു. പിന്നെങ്ങനെ ക്രിസ്തു 
ദാവീദിന്‍െറ പുത്രനാകും?” യേശുവിനെ ശ്രവി 
ച്ചവരെല്ലാം സന്തുഷ്ടരായി. 








യേശു ശാസ്ത്രിമാരെ വിമര്‍ശിക്കുന്നു 
(മത്താ. 23:1-36; ലൂക്കൊ. 20:45-47) 

അവന്‍ ഉപദേശം തുടര്‍ന്നു. അവന്‍ പറ 
ഞ്ഞു, “ശാസ്ത്രിമാരെ സൂക്ഷിക്കുക. അവര്‍ പ്ര 
ധാനമെന്നു തോന്നിപ്പിക്കുന്ന വസ്ത്രവും ധരി 
ച്ച്‌ നടക്കാനാഗ്രഹിക്കുന്നു. ചന്തസ്ഥലത്ത്‌ അ 
വര്‍ അഭിവാദനങ്ങള്‍ കിട്ടാനാഗ്രഹിക്കുന്നു. 
39യെഹൂദപ്പള്ളിയില്‍ പ്രധാന ഇരിപ്പിടങ്ങള്‍ 
അവര്‍ ആഗ്രഹിക്കുന്നു. കൂടാതെ അത്താഴത്തിന്‌ 
പ്രധാന ഇരിപ്പിടം അവര്‍ കാംക്ഷിക്കുന്നു. 4വി 
ധവകളുടെ ഭവനങ്ങള്‍ ചതിവിലൂടെ സ്വന്തമാ 
ക്കുന്നു. എന്നിട്ടവിടെ നല്ലവര്‍ ചമഞ്ഞ്‌ പ്രാര്‍ 
ത്ഥന നടത്തുന്നു. ദൈവം അവരെ കഠിനമായി 
ശിക്ഷിക്കും.” 








ഒരു വിധവ ദാനത്തിന്‍െറ അര്‍ത്ഥം 
വ്യക്തമാക്കുന്നു 
(ലൂക്കൊ. 21:1-4) 
4ആളുകള്‍ വഴിപാടു സാധനങ്ങള്‍ നിക്ഷേ 
പിച്ചിരുന്ന വഞ്ചികയ്ക്കടുത്ത്‌ യേശു ഇരുന്നു. 
അവര്‍ വഞ്ചികയില്‍ പണമിടുന്നതവന്‍ ശ്രദ്ധി 
ച്ചു. വളരെ ഏറെ ധനികര്‍ ധാരാളം പണം 
നല്‍കി. 42അനന്തരം ഒരു ദരിദ്രവിധവ വന്ന്‌ 
വളരെ ചെറിയ രണ്ടു ചെമ്പുനാണയങ്ങളിട്ടു. 
അതൊരു ചില്ലിക്കാശിന്‍െറെ അത്രയും പോലുമി 
ല്ലായിരുന്നു. 
യേശു തന്‍െറ ശിഷ്യന്മാരെവിളിച്ചു. അവന്‍ 
പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സത്യം പറയുന്നു. 
ഈ പാവപ്പെട്ട വിധവ രണ്ടു ചെറിയ ചെമ്പു 
നാണയങ്ങള്‍ മാത്രമേ തന്നുള്ളൂ. പക്ഷെ അവള്‍ 
എല്ലാവരും തന്നതിലുമധികം തന്നു. 4എല്ലാവ 
രും തങ്ങള്‍ക്കാവതേ നല്‍കിയുള്ളൂ. പക്ഷെ ഇ 
വള്‍ തനിക്കുള്ളതെല്ലാം തന്നു. തന്‍െറ ഉപജീ 
വനത്തിനുള്ളതെല്ലാം അവള്‍ തന്നിരിക്കുന്നു.” 

















ദൈവാലയ വിനാശനം 
(മത്താ. 24:1-44; ലൂക്കൊ. 21:5-33) 

യേശൂ ദൈവാലയം വിട്ടുപോകുകയാ 
] 3 യിരുന്നു. അവന്‍െറ ശിഷ്യന്മാരിലൊരാള്‍ 
പറഞ്ഞു, “നോക്കൂ, ഗുരോ! വലിയ കല്ലുകള്‍ 
കൊണ്ട്‌ പടുത്തുയര്‍ത്തിയ ഈ ദൈവാലയ 
കെട്ടിടം മനോഹരമായിരിക്കുന്നു!” യേശു പറ 
ഞ്ഞു,“ഈ വലിയ a നീ കാണുന്നി 
ല്ലേ? ഇവയെല്ലാം നശിപ്പിക്കപ്പെടും. എല്ലാ കല്ലു 
കളും നിയ ഒരു കല്ലും മറ്റൊന്നി 
നന്‍െറമേല്‍ ഇരിക്കുകയ്‌ 











973 


പിന്നീട്‌ യേശു ഒലീവുമലകളിലൊരിടത്ത്‌ 
ഇരിക്കുകയായിരുന്നു. പത്രൊസ്‌, യാക്കോബ്‌, 
യോഹന്നാന്‍, അന്ത്രെയാസ്‌ എന്നിവര്‍ മാത്രമേ 
അവനൊടൊച്പമുണ്ടായിരുന്നുള്ളൂ. അവര്‍ക്കെ 
ല്ലാം ദൈവാലയം കാണാമായിരുന്നു. അവര്‍ 
യേശുവിനോടു ചോദിച്ചു, “പറയൂ, എപ്പോഴാ 
ണ്‌ ഈകാര്യങ്ങളെല്ലാം സംഭവിക്കുക? അങ്ങനെ 
യെല്ലാം സംഭവിക്കാന്‍ പോകുന്നതിന്‍റെ അട 
യാളമെന്തായിരിക്കും?” 

യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “സൂക്ഷി 
ചിരിക്കുക. നിങ്ങളെ വിഡ്ഡ്ഥികളാക്കാന്‍ 
ആരെയും അനുവദിക്കരുത്‌. പേലരും എന്‍െറ 
നാമത്തില്‍ വരും. അവര്‍ പറയും, “ഞാനാണ 
വന്‍.” അവര്‍ പലരെയും വിഡ്ഡികളാക്കും. 
നിങ്ങള്‍ യുദ്ധങ്ങളെപ്പറ്റിയും അതിനെല്ലറ്റിയു 
ള്ള കിംവദന്തികളും കേള്‍ക്കും. പക്ഷേ ഭയക്ക 
രുത്‌. ഇതെല്ലാം സംഭവിക്കേണ്ടതുണ്ട്‌. രാജ്യങ്ങള്‍ 
രാജ്യങ്ങളോട്‌ യുദ്ധം ചെയ്യും. ജനത ജനതയോ 
ടുയുദ്ധം ചെയ്യും. പലയിടത്തും ഭൂകമ്പങ്ങളു 
ണ്ടാകും. ഭക്ഷ്യക്ഷാമവും ഉണ്ടാകും. ഇതെല്ലാം 
പുതിയഎന്തോ ഒന്നിന്‍െറ പേറ്റുനോവാണ്‌. 

“നിങ്ങള്‍ ജാഗരൂഗരായിരിക്കൂ. അവര്‍ നിങ്ങ 
ളെ ബന്ധിച്ച്‌ ന്യായാധിപർക്ക്‌ ഏല്പിച്ചു കൊടു 
ക്കും. അവര്‍ നിങ്ങളെ അവരുടെ യെഹൂദപ്പള്ളി 
കളിലിട്ട്‌ മര്‍ദ്ദിക്കും. നാടുവാഴികളുടെയും രാജാ 
ക്കന്മാരുടെയും മുമ്പില്‍ നിങ്ങള്‍ക്കു നില്‍ക്കേ 
ണ്ടിവരും. എന്നെപ്പറ്റി നിങ്ങള്‍ അവരോടു പറ 
യും. എന്തെന്നാല്‍ നിങ്ങള്‍ എന്‍െറ ശിഷ്യന്മാ 
രായി.10ഇതെല്പാം സംഭവിക്കും മുമ്പ്‌ സുവിശേ 
ഷം എല്ലാ രാജ്യങ്ങളിലും പ്രചരിപ്പിക്കപ്പെടും. 
നിങ്ങള്‍ ബന്ധിക്കപ്പെട്ട വിധിക്കപ്പെട്ടേക്കാം. 
പക്ഷേ നിങ്ങളപ്പോള്‍ പറയേണ്ടതിനെച്ചപൊല്പി 
വ്യാകുലപ്പെടേണ്ട. ആ സമയം എന്താണു പറ 
യേണ്ടതെന്നു ദൈവം നിങ്ങള്‍ക്കു പറഞ്ഞുതരും. 
കാരണം യഥാര്‍ത്ഥത്തില്‍ നിങ്ങളല്ല സംസാരി 
ക്കുന്നത്‌. പരിശുദ്ധാത്മാവ്‌ തന്നെയാണത്‌. 12സ 
ഹോദരന്‍ സഹോദരനു നേരെ തിരിയുകയും 
അവനെ കൊലയ്ക്കു കൊടുക്കുകയും ചെയും. 
പിതാക്കന്മാര്‍ തങ്ങളുടെ മക്കള്‍ക്കെതിരായി തി 
രിയുകയും അവരെ കൊലയ്ക്കു കൊടുക്കുക 
യും ചെയ്യും. മക്കള്‍ മാതാപിതാക്കള്‍ക്കെതിരെ 
പോരാടി അവരെ എങ്ങനെ വധിക്കാമെന്നു 
ചിന്തിക്കും.13എന്നെ പിന്തുടര്‍ന്നതിനാല്‍ എല്ലാ 
വരും നിങ്ങളെ വെറുക്കും. പക്ഷെ അവസാനം 
വരെസഹിച്ചു നില്‍ക്കുന്നവന്‍ രക്ഷിക്കപ്പെടും. 

14“ശൂന്യമാക്കുന്ന മ്ളേച്ഛത നില്‍ക്കരുതാത്ത 
സ്ഥലത്ത്‌ നില്‍ക്കുന്നത്‌ നിങ്ങള്‍ കാണും (വായി 
ക്കുന്നവന്‍ മനസ്സിലാക്കിക്കൊള്ളട്ടെ). “ആ സമ 
യം യെഹൂദ്യയില്‍ വസിക്കുന്നവര്‍ മലകളിലേ 
ക്കോടിപ്പോകട്ടെ.1$ഒന്നിനും വേണ്ടി കാത്തു നി 
ന്നുസമയം കളയാതെ അവര്‍ ഓടും. പുരപ്പുറ 
ത്തു നില്‍ക്കുന്നവന്‍ പോലും ഇറങ്ങിവന്ന്‌ സാ 
മാനങ്ങള്‍ എടുക്കാന്‍ നില്‍ക്കാതെ ദൂരത്തേക്ക്‌ 
ഓടിപ്പോകണം 1 വയലില്‍ വേലചെയുന്നവന്‍ 
തന്‍െറ മേലങ്കിയെടുക്കാന്‍ പോലും മെനക്കെ 
ടരൂത്‌. 17ആ സമയം ഗര്‍ഭിണികള്‍ക്കും അമ്മയു 
ടെ പാല്‍ കുടിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങള്‍ ഉള്ള 
സ്ത്രീകള്‍ക്കും കഷ്ടം. 18ഇതു തണുപ്പു കാലത്തു 
സംഭവിക്കാതിരിക്കുവാനായി പ്രാര്‍ത്ഥിക്കു 
വിന്‍. 19എന്തെന്നോ? ആ ദിവസങ്ങള്‍ പ്രശ്ന 
ങ്ങള്‍ നിറഞ്ഞതായിരിക്കും. ദൈവം ലോകം 
സൃഷ്ടിച്ചതുമുതല്‍ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത 
വിധം ദുരിതങ്ങളന്നുണ്ടാകും. ഇത്രയും മോശപ്പെ 
ട്ടത്‌ ഇനിയും ഉണ്ടാകുകയുമില്ല. 2ആ ദിവസങ്ങ 





























മര്‍ക്കൊസ്‌ 13:3-37 


ളുടെ എണ്ണം വളരെ കുറയ്ക്കുവാന്‍ ദൈവം 
തീരുമാനിച്ചു. അല്ലായിരുന്നെങ്കില്‍ ഒരു മനു 
ഷനും അവശേഷിക്കുകയില്ല. പക്ഷേ താന്‍ 
പ്രത്യേകം തിരഞ്ഞെടുത്തവരെ വിചാരിച്ച ആ 
ദിവസങ്ങള്‍ അവന്‍ ചുരുക്കും. 22ആ സമയം 
ചിലര്‍ നിങ്ങളോടുപറയും, “ക്രിസ്തു ഇവിടെ 
യുണ്ട്‌. 'അല്ലെങ്കില്‍, “അവന്‍ അവിടെയുണ്ട്‌.” 
എന്നു പറയും. പക്ഷെ അവരെ വിശ്വസിക്ക 
രുത്‌. 2കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാ 
രും വന്ന്‌ വലിയകാര്യങ്ങളും വീര്യ പ്രവൃത്തിക 
ളും ചെയ്യും. ദൈവം തിരഞ്ഞെടുത്തവരുടെ 
മുമ്പിലാണവര്‍ ഇതു കാണിക്കുക. പറ്റുമെങ്കില്‍ 
ദൈവത്തിന്‍െറ ആളുകളെ വിഡ്ഡികളാക്കാ 
നുള്ള ശ്രമമായാണ്‌ അവരിതു ചെയ്യുക. 23അതി 
നാല്‍ സൂക്ഷിച്ചിരിക്കുക. ഞാന്‍ നിങ്ങള്‍ക്കിതി 
നെപ്പറ്റിയെല്ലാം മുന്‍കൂട്ടി പറഞ്ഞുതന്നിരി 
ക്കുന്നു. 
24“ഈ ദുരന്തങ്ങള്‍ക്കുശേഷം, “സൂര്യന്‍ ഇരു 
ണ്ടുപോകും, ചന്ദ്രന്‍ പ്രകാശിക്കയില്ല. 
2നക്ഷത്രങ്ങള്‍ ആകാശത്തുനിന്നു വീഴും, ആ 
കാശത്തുള്ള എല്ലാത്തിനും മാറ്റം സംഭവിക്കും.” 
ന്യെശയ്യാവ്‌ 1310, 34:4 





26“അപ്പോള്‍ മനുഷ്യപുത്രന്‍ വര്‍ദ്ധിച്ച കരു 
ത്തോടും പ്രതാപത്തോടും മേഘങ്ങളില്‍ വരു 
ന്നതുകാണും. 2?മനുഷ്യപുത്ര൯ ദൂതന്മാരെ ഭൂമി 
ക്കു ചുറ്റും അയയ്ക്കും. ലോകത്തിന്‍െറ എല്ലാ 
ഭാഗങ്ങളില്‍നിന്നും ഈ ദൂതന്മാര്‍ അവന്‍ തിര 
ഞ്ഞെടുത്തവരെ ഒരുമിച്ചു കൂട്ടും. 

28“അത്തിമരം നമ്മെ ഒരു പാഠം ന ക്കുന്നു. 
അത്തിമരത്തിന്‍െറ തണ്ടുകള്‍ മൃദുവായി, പുതി 
യ ഇലകള്‍ മുളയ്ക്കുമ്പോള്‍ വേനല്‍ വരവാ 
യെന്ന്‌ നാം അറിയുന്നു. 29ഇപ്രകാരം തന്നെ, 
ഇതെല്ലാം സംഭവിക്കുന്നതു കാണുമ്പോള്‍ 
അവന്‍ വരാനുള്ളസമയമായെന്ന്‌ നിങ്ങള്‍ ധരി 
ച്ചുകൊള്ളുക. 34ഞാന്‍ നിങ്ങളോടു സത്യം പറ 
യുന്നു. ഇന്നത്തെ തലമുറക്കാര്‍ ജീവിച്ചിരിക്കെ 
ത്തന്നെ ഇതൊക്കെ സംഭവിക്കും. 31ലോകം മുഴു 
വനും ഭൂമിയും ആകാശവും നശിപ്പിക്കപ്പെടും. 
എന്നാല്‍ എന്‍െറ വചനങ്ങള്‍ മാത്രം നശിക്കില്ല. 

32*ആ ദിവസത്തെപ്പറ്റിയും മണിക്കൂറിനെപ്പ 
റ്റിയും പറയുവാനാര്‍ക്കും സാദ്ധ്യമല്ല. സ്വര്‍ഗ്ഗ 
ത്തിലെ ദൂതന്മാര്‍ക്കോ പുത്രനോ ആ ദിവസം 
എപ്പോഴാണെന്നു പറയാന്‍ കഴിയില്ല. പിതാ 
വിനുമാത്രം അതറിയാം. 

ദശ്രദ്ധിച്ചിരിക്കുക, എപ്പോഴും തയ്യാറായിരി 
ക്കുക. ആ സമയം എപോഴാണെന്നു നിങ്ങള്‍ക്ക 
റിയില്ല. 3വീടുപേക്ഷിച്ചു യാത്രയ്ക്കു പോകു 
ന്ന മനുഷ്യനെപ്പോലെയാണത്‌. അയാള്‍ വീട്‌ 
ദാസന്മാരെ ഏല്പിക്കും. ഓരോ ദാസനേയും 
ഓരോ പ്രത്യേകജോലി ഏല്ലിക്കും. ഒരാളോട്‌ 
കാവല്‍ക്കാരനാകുവാനും കല്ലിക്കുന്നു. ഓരോരു 
ത്തര്‍ക്കും ഓരോ തൊഴില്‍. അതിനാല്‍ ജാഗ്ര 
തയായിരിക്കുക. ഇത്‌ ഞാനിപ്പോള്‍ നിങ്ങ 
ളോടു പറയുന്നതുപോലെ തന്നെയാണ്‌. 35അ 
തിനാല്‍ നിങ്ങളെപ്പോഴും ജാഗ്രതയോടെ ഇരി 
ക്കുക. വീട്ടുടമസ്ഥ൯ എപ്പോഴാണു മടങ്ങിവരി 
കയെന്നു നിങ്ങള്‍ക്കറിയില്ല. അയാള്‍ ചില 
പ്പോള്‍ ഉച്ചകഴിഞ്ഞ്‌ വരാം, പാതിരാത്രിയില്‍ 
വരാം, പുലര്‍കാലത്തുതന്നെയാവാം. അല്ലെ 
ങ്കില്‍ സൂര്യന്‍ ഉദിക്കുന്ന നേരത്തുമാവാം. 3അ 
യാള്‍ പെട്ടെന്നായിരിക്കും വരിക. നിങ്ങള്‍ 
എപ്പോഴും തയ്യാറായിരിക്കുക. നിങ്ങള്‍ ഉറങ്ങു 
ന്നതായി അയാള്‍ കാണരുത്‌. 3്ഞാന്‍ നിങ്ങ 




















മര്‍ക്കൊസ്‌ 14:1-26 


ളോട്‌ എന്തുപറയുന്നുവോ ഞാന്‍ അതെല്ലാവ 
രോടും പറയുന്നു, “ജാഗ്രതയായിരിക്കുക!” 


യേശുവിനെ കൊല്ലാന്‍ യെഹുദപ്രമാ 
ണിമാര്‍ പരിപാടിയിടുന്നു 
(മത്താ. 261-5; ലൂക്കൊ. 22:1-2; യോഹ. 11:45-53) 

14 പെസഹയ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തി 

ന്‍െറ പെരുനാളിനും ഇനി രണ്ടു ദിവസ 
മേയുള്ളൂ. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാ 
രും യേശുവിനെ ചതിച്ചുബന്ധിക്കാന്‍ ഒരു വഴി 
ആലോചിക്കുകയായിരുന്നു. എന്നിട്ട്‌ അവര്‍ക്ക്‌ 
അവനെ വധിക്കണം. 2അവര്‍ പറഞ്ഞു, “പക്ഷേ 
പെരുന്നാള്‍ ദിവസങ്ങളില്‍ അതുപാടില്ല. ജന 
ങ്ങള്‍ രോഷാകുലരാകും. അതു കലാപം ഉണ്ടാ 
ക്കും.” 


ഒരു സ്ത്രീ വിശേഷപ്പെട്ട ചിലതു 
ചെയ്യുന്നു 
(മത്താ. 266-13; യോഹ. 12:1-8) 

യേശൂ ബേഥോന്യയിലായിരുന്നു. അവിടെ 
അവന്‍ ശിമോന്‍ എന്നകുഷ്ഠരോഗിയോടൊപ്പം 
അയാളുടെ വീട്ടില്‍ ആഹാരം കഴിക്കുകയായിരു 
ന്നു. അവന്‍ അവിടെയായിരിക്കുമ്പോള്‍ ഒരു 
സ്ത്രീ അവനെ സമീപിച്ചു. അവളുടെ കൈയി 
ല്‍ വളരെവിലയേറിയ സുഗന്ധതൈലം നിറച്ച 
വെണ്‍കല്‍ഭരണിയുണ്ടായിരുന്നു. ശുദ്ധമായ നാ 
ര്‍ദ്ദീനില്‍നിന്ന്‌ ഉണ്ടാക്കിയതായിരുന്നു ആ 
തൈലം. അവള്‍ ഭരണിതുറന്ന്‌ തൈലം യേശു 
വിന്‍റെ തലയില്‍മഒദഴിച്ചു.4ള്‍ശിഷ്യന്മാരില്‍ ചിലര്‍ 
അതുകണ്ടു. അവര്‍ നീരസത്തോടെ പരസ്പരം 
പറഞ്ഞു, “എന്തിന്‌ ഈ തൈലം അവള്‍ പാഴാ 
ക്കി? ട്ഒരു വര്‍ഷത്തെ അദ്ധാനത്തിനന്‍െറ വില 
യുണ്ടതിന്‌. അതു വിറ്റ്‌ ആ പണം പാവങ്ങള്‍ക്കു 
കൊടുക്കാമായിരുന്നു.” അവര്‍ ആ സ്ത്രീയെ 
ശക്തമായി വിമര്‍ശിച്ചു. 

യേശു പറഞ്ഞു, “അവളെ വെറുതെവിടു, നി 
ങ്ങളെന്തിനാണവളെ വിഷമിപ്പിക്കുന്നത്‌. 
അവള്‍ എനിക്കായൊരു നല്ല കാര്യമാണ്‌ ചെ 

ദരിദ്രര്‍ എപ്പോഴും നിങ്ങളോടൊപ്പം 














യ്തത്‌. 
ഉണ്ടാകും. നിങ്ങള്‍ക്കെപ്പോള്‍ വേണമെങ്കിലും 
അവരെ സഹായിക്കാം. പക്ഷേ നിങ്ങള്‍ക്കെ 
ന്നെ എപ്പോഴും കിട്ടിയെന്നു വരില്ല. 8ഈ സ്ത്രീ 
യാകട്ടെ എനിക്കായി അവളെക്കൊണ്ടു ചെയ്യാ 
വുന്നതേ ചെയ്തുള്ളൂ. അവള്‍ എനന്‍െറമേല്‍ 
സുഗന്ധം പൂശി. എന്‍െറ ശവസംസ്കാരത്തി 
നുള്ള തയ്യാറെടുപ്പിനായിട്ടാണ്‌ അവളിതു ചെ 
യ്തത്‌. “ഞാന്‍ നിങ്ങളോടു സത്യമായും പറയു 
ന്നു. സുവിശേഷം ലോകം മുഴുവനും പ്രചരിപ്പി 
ക്കപ്പെടുകവഴി ജനങ്ങള്‍ അവളെ ഓര്‍മ്മിക്കും. 
അവിടെയെല്ലാം ഈ സ്ത്രീയുടെ പ്രവൃത്തിയും 
പ്രസ്താവിക്കപ്പെടും.” 














യേശുവിന്‍െറ ശത്രുക്കളെ സഹായിക്കാമെന്ന്‌ 
യൂദാ സമ്മതിക്കുന്നു 
(മത്താ. 2614-16; ലൂക്കൊ. 22:3-6) 

10അപ്പോള്‍ പന്ത്രണ്ട്‌ അപ്പൊസ്തലന്മാരി 
ലൊരാള്‍ മഹാപുരോഹിതരുമായി സംസാരി 
ക്കാന്‍പോയി. അതു ഈസ്കര്യോത്താവായ യൂ 
ദാ ആയിരുന്നു. അയാള്‍ യേശുവിനെ അവര്‍ക്കു 
ഒറ്റിക്കൊടുക്കാനാണു പോയത്‌. 1മഹാപൂരോ 
ഹിതര്‍ ഇതില്‍ അതീവ സന്തുഷ്ടരായി. അവര്‍ 
യൂദായ്ക്കുപ്രതിഫലം വാഗ്ദാനം ചെയ്തു. അ 
തിനാല്‍ യൂദാ യേശുവിനെ ഒറ്റിക്കൊടുക്കാന്‍ 
പറ്റിയ ഏറ്റവും നല്ല അവസരം പാര്‍ത്തിരുന്നു. 











974 


പെസഹാ ഭക്ഷണം 
(മത്താ. 2617-25; ലൂക്കൊ. 22:7-14, 21-23; 
യോഹ. 13:21-30) 

12അന്ന്‌ പുളിപ്പില്ലാത്ത അപ്പത്തിനെറ പെരു 
നാളിന്‍െറ ഒന്നാം ദിവസമായിരുന്നു. പെസഹ 
കുഞ്ഞാടിനെ യെഹൂദര്‍ യാഗമര്‍പ്പിക്കുന്ന ദി 
വസവുമായിരുന്നു അത്‌. ശിഷ്യന്മാര്‍ യേശുവി 
നെ സമീപിച്ചു പറഞ്ഞു,“ഞങ്ങള്‍ പോയി 
നിനക്കായി പെസഹാഭക്ഷണം ഒരുക്കട്ടെ. എവി 
ടെയാണു ഞങ്ങളൊരുക്കേണ്ടത്‌?” 

13യേശു തന്‍െറ ശിഷ്യന്മാരില്‍ രണ്ടു പേരെ 
നഗരത്തിലേക്കയച്ചു. യേശു അവരോടു പറ 
ഞ്ഞു, “നഗരത്തിലേക്കു പോകൂ. അവിടെ ഒരു 
കുടംവെള്ളം ചുമന്നു കൊണ്ട നില്‍ക്കുന്ന ഒരാളെ 
കാണാം. അയാള്‍ നിങ്ങളെ സമീപിക്കും. അയാ 
ളെ പിന്തുടരുക.4അയാള്‍ ഒരു വീട്ടിലേക്കു കയ 
റും. വീട്ടുടമയോട്‌ നിങ്ങള്‍ ഇങ്ങനെ പറയണം. 
“അവനും ശിഷ്യന്മാര്‍ക്കും പെസഹാഭക്ഷിക്കാ 
നുള്ള മുറിഏതാണെന്നു ഗുരു ചോദിക്കുന്നു” 
15അയാള്‍ മുകളിലത്തെ നിലയില്‍ ഒരുക്കി വച്ച 
വലിയ ഒരുമൂറി കാട്ടിത്തരും. അവിടെ നമുക്കാ 
യി ആഹാരം ഒരുക്കുക.” 

16ശിഷ്യന്മാര്‍ നഗരത്തിലേക്കു പോയി. യേശു 
പറഞ്ഞതുപോലെയെല്ലാം സംഭവിച്ചു. ശിഷ്യ 
ന്മാര്‍ പെസഹാ തയ്യാറാക്കി. 

17വൈകുന്നേരം അവന്‍ പന്ത്രണ്ടുശിഷ്യന്മാ 
രോടുമൊത്ത്‌ ആ വീട്ടിലേക്കുപോയി. 18ഭക്ഷ 
ണം കഴിച്ചുകൊണ്ടിരിക്കേ യേശു പറഞ്ഞു,“സ 
തൃമായി ഞാന്‍ നിങ്ങളോടു പറയുന്നു നിങ്ങളി 
ലൊരാള്‍ എന്നെ ഒറ്റിക്കൊടുക്കും. എന്നോടൊ 
ത്ത്‌ ഭക്ഷണം കഴിക്കുന്ന ഒരാള്‍.” 

ശിഷ്യന്മാര്‍ക്കു സങ്കടമായി. ഓരോരുത്തരും 
യേശുവിനോട്‌ ചോദിച്ചു; “അതു ഞാനാണോ? 
തീര്‍ച്ചയായും അതു ഞാനല്ല.” 

20യേശു പറഞ്ഞു, “നിങ്ങള്‍ പന്ത്രണ്ടു പേരി 
ലൊരാളായിരിക്കും. എന്നോടൊപ്പം ഈ പാത്ര 
ത്തില്‍ അപ്പം മുക്കുന്നവന്‍. 2മനുഷ്യപുത്രന്‍ 
മരിക്കാന്‍ പോകുകയാണ്‌. തിരുവെഴുത്തില്‍ അ 
ങ്ങനെ സംഭവിക്കുമെന്ന്‌ പറയുന്നുണ്ട്‌. പക്ഷെ 
മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവനു ദുരിതം. 
അവനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്‍ 
ജനിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്‌.” 














കര്‍ത്താവിന്‍െറ അത്താഴം 

(മത്താ. 2626-30; ലൂക്കൊ. 22:15-20; 1കൊരി. 11:23-25) 

22അവര്‍ ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ, യേശു കു 
റച്ച്‌ അപ്പമെടുത്തു. അവന്‍ അപ്പം തന്നതിന്‌ 
ദൈവത്തോടു നന്ദിപറഞ്ഞ്‌ അതുവീതിച്ച്‌ ശി 
ഷ്ന്മാര്‍ക്കു നല്‍കി. യേശൂപറഞ്ഞു, “ഇതാ, 
ഈ അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. ഇതെന്‍റെ ശരീ 
രമാണ്‌.” 

23എന്നിട്ട്‌ യേശു ഒരു പാനപാത്രം വീഞ്ഞെ 
ടുത്തു. ദൈവത്തിനു നന്ദി പറഞ്ഞ്‌ അതും ശി 
ഷ്ൃന്മാര്‍ക്കു നല്‍കി. എല്ലാ ശിഷ്യന്മാരും ആ 
പാനപാത്രത്തില്‍നിന്നു കൂടിച്ചു. 

2മ4യേശു പറഞ്ഞു, “ഈ വീഞ്ഞ്‌ എന്‍െറ രക്ത 
മാണ്‌. അത്‌ അനേകര്‍ക്കുവേണ്ടി ഒഴിക്കുന്നതു 
മാണ്‌. പുതിയനിയമം ഇതോടെ തുടങ്ങുന്നു. 
മഞാ൯ നിങ്ങളോടു സത്യമായി പറയട്ടെ. ദൈ 
വരാജ്യത്തില്‍ ഇത്‌ പുതിയതായി കുടിക്കും 
വരെ ഞാന്‍ ഇനി വീഞ്ഞു കുടിക്കില്ല.” 

26ശിഷ്യന്താരെല്ലാവരും ചേര്‍ന്ന്‌ ഒരു സ്തോത്ര 
ഗീതം പാടി. അനന്തരം അവര്‍ ഒലീവുമലയി 
ലേക്കു പോയി. 





975 


യേശുവിന്‍െറ ശിഷ്യന്മാര്‍ അവനെ 
വിട്ടുപോകും 
(മത്താ. 2631-35; ലൂക്കൊ. 22:31-34; യോഹ. 13:36-38) 
27അപ്പോള്‍ യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, 
“നിങ്ങളെല്ലാവര്‍ക്കും വിശ്വാസം നഷ്ടപ്പെടും. 
തിരുവെഴുത്തില്‍ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 
“ഇടയനെ ഞാന്‍ കൊല്ലും, ആട്ടിന്‍പറ്റം ചി 
ന്നിച്ചിതറിപ്പോകും.” സെഖര്യാവ്‌ 137 


28പക്ഷെ എന്‍െറ മരണശേഷം ഞാന്‍ മരണ 
ത്തില്‍നിന്ന്‌ ഉയിര്‍ത്തെഴുന്നേല്‍ക്കും എന്നിട്ട്‌ 
ഞാന്‍ ഗലീലയിലേക്കു പോകും. നിങ്ങളെത്തും 
മുമ്പേ ഞാനവിടെ എത്തും.” പത്രൊസ്‌ പറ 
ഞ്ഞു, “മറ്റെല്ലാ ശിഷ്യന്മാര്‍ക്കും വിശ്വാസം ന 
ഷ്ടപ്പെടാം. പക്ഷെ എനിക്കൊരിക്കലും അതു 
നഷ്ടപ്പെടില്ല.” 

3ിയേശു പറഞ്ഞു, “ഞാന്‍ നിന്നോടു സത്യമാ 
യി പറയാം. ഇന്നുരാത്രി നീ എന്നെ തള്ളിപ്പറ 
യും.കോഴി രണ്ടു തവണകുകും മുമ്പ്‌ നീയെന്നെ 
മൂന്നു പ്രാവശ്യം തള്ളിപ്പറയും.” 

പക്ഷെ പത്രൊസ്‌ ശക്തിയായി പറഞ്ഞു, 
“ഞാനൊരിക്കലും നിന്നെ തള്ളിപ്പറകയില്ല. നി 
ന്നോടൊപ്പം മരിക്കാനും ഞാ൯ തയ്യാറാണ്‌.” 
എല്ലാ ശിഷ്യന്മാരും ഇതു തന്നെ പറഞ്ഞു. 


യേശു തനിയെ പ്രാര്‍ത്ഥിക്കുന്നു 
(മത്താ. 2636-46; ലൂക്കൊ. 22:39-46) 

3ായേശുവും ശിഷ്യന്മാരും ഗെത്ത്ശേമന എന്ന 
സ്ഥലത്തേക്കു പോയി. അവന്‍ ശിഷ്യന്മാരോടു 
പറഞ്ഞു, “ഞാന്‍ പ്രാര്‍ത്ഥിക്കുമ്പോള്‍ ഇവിടെ 
യിരിക്കുക.”33യേശു പത്രൊസിനോടും യാക്കോ 
ബിനോടും യോഹന്നാനോടും തന്നോടൊപ്പം 
വരാന്‍ പറഞ്ഞു. അവന്‍ വളരെ വിഷാദിക്കാ 
നും, വിഷണ്ണനാകാനും തുടങ്ങി. 34അവര്‍ മൂന്നു 
പേരോടുമായി യേശു പറഞ്ഞു, “എന്‍െറ 
ആത്മാവ്‌ വേദനകൊണ്ട്‌ നിറയുന്നു. ദുഃഖം കൊ 
ണ്ടെനെറെ ഹൃദയംപൊട്ടുന്നു. ഇവിടെ ഉണര്‍ന്നു 
കാത്തിരിക്കൂ.” 

യേശു അവരില്‍ നിന്നല്പം അകലേക്കു പോ 
യി. അവന്‍ തറയില്‍ വീണു പ്രാര്‍ത്ഥിച്ചു. 
കഴിയുമെങ്കില്‍ ഈ സമയം തന്നില്‍നിന്ന്‌ അക 
ന്നുപോകണമേയെന്ന്‌. 3അവന്‍ പ്രാര്‍ത്ഥിച്ചു, 
“അബ്ബാ, പിതാവേ, നിനക്ക്‌ എന്തും സാദ്ധ്യമാ 
ണ്‌. കഷ്ടതയുടെ ഈ പാനപാത്രം എന്നില്‍ 
നിന്നും എടുക്കേണമേ. പക്ഷെ എന്‍െറ ഇഷ്ട 
മല്ല നിന്‍റെ ഇഷ്ടം നടക്കട്ടെ.” 

37അനന്തരം യേശു ശിഷ്യന്മാരുടെയടുത്തേ 
ക്കുപോയി. അവര്‍ ഉറങ്ങുന്നതവന്‍ കണ്ടു. അ 
വന്‍ പത്രൊസിനോടു പറഞ്ഞു, “ശിമോനെ, 
നീയെന്താണുറങ്ങുന്നത്‌? നിനക്കെന്നോടൊപ്പം 
ഒരു മണിക്കൂര്‍ പോലും ഉറങ്ങാതിരിക്കാ൯ കഴി 
ഞ്ഞില്ലേ?3പ്രലോഭിക്കപ്പെടാതിരിക്കാന്‍ ഉണര്‍ 
ന്നിരുന്നു പ്രാര്‍ത്ഥിക്കുക. ശരിയായതു ചെ 
യ്യാന്‍ ആത്മാവ്‌ ആഗ്രഹിക്കുന്നു. എന്നാല്‍ ശരീ 
രമാകട്ടെ ദുര്‍ബലവും.” 

39യേശു വീണ്ടും ദൂരേക്കുമാറി അതേ പ്രാര്‍ത്ഥ 
ന നടത്തി.4അവ൯ ശിഷ്യന്മാരൂടെയടുത്തേക്കു 
മടങ്ങിയെത്തി. വീണ്ടും അവര്‍ ഉറങ്ങുന്നത്‌ യേ 
ശുകണ്ടു. അവരുടെ കണ്ണുകള്‍ വളരെ ക്ഷീണി 
ച്ചിരുന്നു. യേശുവിനോടു എന്തു പറയണമെന്ന്‌ 
അവര്‍ക്കറിയില്ലായിരുന്നു. 

ദിമുന്നാം തവണ പ്രാര്‍ത്ഥിച്ചശേഷം യേശു 
ശിഷ്യന്മാരുടെയടുത്തേക്കു മടങ്ങിവന്നു. അവന്‍ 
അവരോടു പറഞ്ഞു, “നിങ്ങള്‍ ഇപ്പോഴും ഉറ 




















മര്‍ക്കൊസ്‌ 14:27-58 


ങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുകയാണോ? 
മതി, മനുഷ്യപുത്രന്‍ പാപികളുടെ കൈയില്‍ 
ഏല്വിക്കപ്പെടാ൯ന്‍ സമയമായി. 42എഴുന്നേല്‍ക്ക! 
നമുക്കുപോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കാന്‍ 
പോകുന്നവന്‍ എത്തിയിരിക്കുന്നു.” 


യേശു ബന്ധിക്കപ്പെടുന്നു 

(മത്താ. 2647-56; ലൂക്കൊ. 22:47-53; യോഹ. 18:3-12) 

43അവര്‍ സംസാരിച്ചുകൊണ്ടിരിക്കവേ യൂദാ 
അവിടെയെത്തി. പന്ത്രണ്ടു ശിഷ്യന്മാരിലൊ 
രാളായിരുന്നു അയാള്‍. അയാളോടൊപ്പം അനേ 
കം പേരുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരും 
ശാസ്ത്രിമാരും ജനത്തിന്‍െറ മൂപ്പന്മാരും അയച്ച 
താണവരെ. യൂദായോടൊപ്പം വന്ന അവര്‍ വാ 
ളും വടിയും എടുത്തിരുന്നു. 

44യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന്‌ യൂദാ 
അവര്‍ക്ക്‌ ഒരടയാളം നല്‍കിയിരുന്നു. അവന്‍ 
പറഞ്ഞു, “ഞാന്‍ ചുംബിക്കുന്നവനാണ്‌ യേശു. 
അവനെ ബന്ധിച്ച്‌ ഭദ്രമായി കൊണ്ടുപോവു 
കു.”ദ്യൂദായേശുവിന്‍െറഅടുത്തെത്തിപറഞ്ഞ, 
“ഗുരോ,” അനന്തരം യുദാ യേശുവിനെ ചുംബി 
ചു. ne അവര്‍ യേശുവിനെ പിടി 
കൂടി ബന്ധിച്ചു.#യേശുവിനു ചുറ്റും നിന്നി 
രുന്ന ശിഷ്യന്മാരിലൊരാള്‍ വാള്‍ വലിച്ചൂരി. 
അവന്‍ മഹാപുരോഹിതനന്‍െറ ദാസനെ വെട്ടി 
കാതറുത്തു കളയുകയും ചെയ്തു. 

48യേശൂ പറഞ്ഞു, “ഒരു കുറ്റവാളിയെ എന്ന 
പോലെവാളും വടിയുമായിട്ടാണോ എന്നെ പി 
ടിക്കാന്‍ വന്നത്‌? 49എന്നും ഞാനിവിടെ ദൈവാ 
ലയത്തില്‍ നിങ്ങളുടെ ഇടയില്‍ ഉപദേശിക്കു 
ന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളെന്നെ പിടിച്ചില്ല. 
പക്ഷെ തിരുവെഴുത്തുകളിലുള്ളതു പോലെ 
യൊക്കെ സംഭവിക്കട്ടെ.” അപ്പോള്‍ ശിഷ്യന്മാ 
രെല്ലാം അവനെ ഉപേക്ഷിച്ച്‌ ഓടിപ്പോയി. 

ട1ഒരു യുവാവ്‌ യേശുവിനെ അനുഗമിക്കുന്നു 
ണ്ടായിരുന്നു, അയാള്‍ ഒരുലിനന്‍ പുതപ്പു മാത്രം 
ധരിച്ചിരുന്നു. അവര്‍ അവനെയുംപിടിച്ചു. 52അ 
പ്പോള്‍ അവന്‍ പുതപ്പു വലിച്ചെറിഞ്ഞ്‌ നഗ്ന 
നായി ഓടിപ്പോയി. 




















യേശു യെഹുദപ്രമാണിമാരുടെ മുമ്പില്‍ 
(മത്താ. 2657-6& ലൂക്കൊ. 22:54-55, 63-71; 
യോഹ. 18:13-14, 19-24) 

5അവര്‍ യേശുവിനെ ബന്ധിച്ച്‌ മഹാപുരോ 
ഹിതന്‍െറ വീട്ടിലേക്കു കൊണ്ടുപോയി. എല്ലാ 
മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രി 
മാരും അവിടെകൂടിയിരുന്നു. ട്പത്രൊസ്‌ യേശു 
വിനെ പിന്തുടര്‍ന്നുവെങ്കിലും അവന്‍െറ അടു 
ത്തേക്കുവന്നില്ല. പത്രൊസ്‌ മുറ്റത്തുതന്നെ നി 
ന്നു. അവനവിടെ കാവല്‍ക്കാരോടൊത്ത്‌ ഇരു 
ന്നു. അവരുടെ കൂടെ തീയും കാഞ്ഞ്‌ അവനി 
രുന്നു. 

ട്തഹാപുരോഹിതരും യെഹൂദസമിതി മുഴു 
വനും യേശുവിനെ കൊല്ലുന്നതിന്‌ ഒരു കാരണ 
മായി അവനെതിരെ എന്തെങ്കിലും തെളിവു 
കണ്ടുപിടിക്കാന്‍ ശ്രമിച്ചു. പക്ഷെ അവര്‍ക്കൊ 
ന്നും കണ്ടെത്താനായില്ല. പലരും വന്ന്‌ യേശു 
വിനെതിരെ കള്ളസാക്ഷി പറഞ്ഞു. പക്ഷേ 
അവര്‍ പറഞ്ഞതെല്ലാം പരസ്പരവിരുദ്ധമായി 
രുന്നു. 

5'അപ്പോള്‍ ചിലര്‍ എഴുന്നേറ്റ്‌ അവനെതിരെ 
ഇങ്ങനെ കള്ളസാക്ഷ്യം കൊണ്ടുവന്നു. 58'“മനു 
ഷ്ൃരുണ്ടാക്കിയ ഈ ദൈവാലയം ഞാന്‍ തകര്‍ 
ക്കുമെന്നിയാള്‍ പറയുന്നതു ഞങ്ങള്‍ കേട്ടു. 





മര്‍ക്കൊസ്‌ 14:59-15:17 


മൂന്ന്‌ നാള്‍ കഴിഞ്ഞ്‌ മനുഷ്യന്‌ നിര്‍മ്മിക്കാനാ 
വാത്ത ഒരു ദൈവാലയം ഞാന്‍ പണിയും 
എന്നും.” പക്ഷേ അവര്‍ പറഞ്ഞ ഇക്കാര്യങ്ങ 
ളും പരസ്പര വിരുദ്ധങ്ങളായിരുന്നു. 

അപ്പോള്‍ മഹാപുരോഹിതന്‍ എഴുന്നേറ്റു 
നിന്ന്‌, യേശുവിനോടു ചോദിച്ചു, “ഇവര്‍ നിന 
ക്കെതിരെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങള്‍ 
ക്കു മറുപടിപറയാന്‍൯ നിനക്കൊന്നുമില്ലേ? ഇ 
വര്‍ സത്യമാണോ പറയുന്നത്‌?” 6പക്ഷേ യേശു 
ഒന്നും മറുപടി പറഞ്ഞില്ല. മഹാപുരോഹിതന്‍ 
യേശുവിനോടു മറ്റൊരു ചോദ്യം കൂടി ചോദി 
ചു, “നീയാണോ ക്രിസ്തു, വാഴ്ത്തപ്പെട്ട ദൈവ 
ത്തിന്‍റെ പുത്രന്‍?” 

യേശു മറുപടി പറഞ്ഞു, “അതെ, ഞാനാ 
ണു ദൈവപുത്രന്‍. ഭാവിയില്‍ മനുഷ്യപുത്രന്‍ 
ദൈവത്തിന്‍റെ വലതു വശത്തിരിക്കുന്നത്‌ 
നിങ്ങള്‍ കാണും. സ്വര്‍ഗ്ഗമേഘങ്ങളില്‍ മനുഷ്യ 
പുത്രന്‍ വരുന്നതും നിങ്ങള്‍ കാണും.” 

ഇതു കേട്ട്‌ മഹാപുരോഹിതന്‍ കോപാകുല 
നായി. അയാള്‍ തനന്‍െറവസ്ത്രങ്ങള്‍ കീറിക്കൊ 
ണ്ടുപറഞ്ഞു, “ഇനി ഞങ്ങള്‍ക്കു മറ്റു സാക്ഷിക 
ളെവേണ്ട!ഭ്അവന്‍ ദൈവവിരുദ്ധമായി പറയു 
ന്നതെല്ലാം നിങ്ങള്‍ കേട്ടില്ലേ? നിങ്ങള്‍ക്കെന്തു 
തോന്നുന്നു?” 

യേശു കുറ്റക്കാരനാണെന്ന്‌ എല്ലാവരും പറ 
ഞ്ഞു. അവന്‍ വധിക്കപ്പെടണമെന്ന്‌ അവര്‍ പറ 
ഞ്ഞു. ട്അവരില്‍ ചിലര്‍ അവന്‍റെമേല്‍ തുപ്പി. 
അവര്‍ അവന്‍െറ മുഖം മൂടി അവനെ ഇടിച്ചു. 
അവര്‍ ആവ ശൃപ്പെടും, “നീ പ്രവാചകനാണെ 
ന്ന്‌ സാക്ഷ്യപ്പെടുത്തുക.” കാവല്‍ക്കാര്‍ യേശു 
വിനെ ദൂരേക്കു കൊണ്ടുപോയി മര്‍ദ്ദിച്ചു. 

















പത്രൊസ്‌ യേശുവിനെ തള്ളിപ്പറയുന്നു 
(മത്താ. 2669-75; ലൂക്കൊ. 22:56-62; 
യോഹ. 18:15-18, 25-27) 

ആ സമയം പത്രൊസ്‌ മുറ്റത്ത്‌ തന്നെയായി 
രുന്നു. മഹാപുരോഹിതന്‍െറ ഒരു ദാസി പത്രൊ 
സിനെ സമീപിച്ചു. അവര്‍ തീ കാഞ്ഞുകൊ 
ണ്ടിരിക്കുന്നത്‌ അവള്‍ കണ്ടു. അവള്‍ അവനെ 
സൂക്ഷിച്ചു നോക്കി. അവള്‍ പറഞ്ഞു, “നീയും 
നസറെത്തിലെ യേശുവിന്‍െറകൂടെ ഉണ്ടായിരു 
ന്നല്ലോ.” 

പക്ഷേ താനൊരിക്കലും യേശുവിനോടൊ 
പ്പം ഉണ്ടായിരുന്നില്ലെന്ന്‌ പത്രൊസ്‌ പറഞ്ഞു. 
അവന്‍ പറഞ്ഞു,“നീ എന്തിനെപ്പറ്റിയാണു പറ 
യുന്നതെന്ന്‌ എനിക്കു മനസ്സിലാകുന്നില്ല.” പ 
ത്രൊസ്‌ മുറ്റത്തിന്റെ പടിവാതില്‍ക്കലേക്കു 
പോയി. 

അവിടെയും ദാസി പത്രൊസിനെ കണ്ടു. 
അവള്‍ അവിടെ നിന്നവരോടുപറഞ്ഞു, “ഇ 
യാള്‍ യേശുവിന്‍െറ കൂടെയുണ്ടായിരുന്നവരില്‍ 


976 


പ്രാവശ്യം കൂകും മുമ്പ്‌ മൂന്നു പ്രാവശ്യം നീ 
എന്നെ നിഷേധിക്കും. "പത്രൊസിന്‌ സങ്കട 
മായി. അവന്‍ കരയാന്‍ തുടങ്ങി. 


പീലാത്തൊസ്‌ യേശുവിനെ 
വിചാരണ ചെയ്യുന്നു 
(മത്താ. 27:1-2,11-14 ലൂക്കൊ.23:1-5] യോഹ. 18:28-38) 
പുലര്‍ച്ചെ തന്നെ മഹാപുരോഹിതരും 
15 ജനത്തിനന്‍െറ മൂപ്പന്മാരും ശാസ്ത്രിമാരും 
യെഹൂദസമിതി മുഴുവനും യേശുവിനെ എന്താ 
ണുചെയ്യേണ്ടതെന്നു തീരുമാനിച്ചു. അവര്‍ അവ 
നെബന്ധിച്ച്‌ പീലാത്തൊസിനന്‍െറ മുമ്പില്‍ 
കൊണ്ടുചെന്നു. അവര്‍ യേശുവിനെ പീലാ 
ത്തൊസിനെ ഏല്ലിച്ചു. 
പീലാത്തൊസ്‌ യേശുവിനോടു ചോദിച്ചു, 
“നീ യെഹൂദരുടെ രാജാവാണോ?” യേശു പറ 
ഞ്ഞു,“അതെ, അതു ശരിയാണ്‌.” 
തഹാപുരോഹിതന്മാര്‍ യേശുവിന്‍റെ മേല്‍ 
പല ആരോപണങ്ങളും ഉന്നയിച്ചു. ക്വീലാ 
ത്തൊസ്‌ യേശുവിനോടു മറ്റൊരു കാര്യം കൂടി 
ചോദിച്ചു. “ഇവര്‍ നിനക്കെതിരായി പല കുറ്റ 
ങ്ങളും ആരോപിക്കുന്നു. എന്നിട്ടും നിന്‍െറ രക്ഷ 
യ്ക്കായി നീയെന്താണ്‌ മറുപടിയൊന്നും പറ 
യാത്തത്‌?” പക്ഷെ യേശു അപ്പോഴും ഒന്നും പറ 
യാത്തതു കണ്ട്‌ പീലാത്തൊസ്‌ അത്ഭുതപ്പെട്ടു. 








യേശുവിനെ മോചിപ്പിക്കാനുള്ള പീലാ 
ത്തൊസിന്‍െറ വിഫലശ്രമം 
(മത്താ. 27:15-31; ലൂക്കൊ. 23:13-25; 
യോഹ. 18:39-19:6) 

എല്ലാ പെസഹാനാളിലും പീലാത്തൊസ്‌ 
ഒരാളെ വീതം തടവില്‍നിന്നും വിട്ടിരുന്നു. ജ 
നങ്ങളാവശ്യപ്പെടുന്ന ആരെയും അയാള്‍ക്കു 
വിടാമായിരുന്നു. "ആ സമയം, തടവറയില്‍ ബറ 
ബ്രാസ്‌ എന്നൊരാളുണ്ടായിരുന്നു. അയാള്‍ ക 
ലാപകാരികളുടെകൂടെ തടവിലായിരുന്നു. ക 
ലാപങ്ങളിലെ കൊലയാളിയായിരുന്നു അവന്‍. 
അത്തവണയും ജനങ്ങള്‍ പീലാത്തൊസിനോ 
ട്‌ പതിവുപോലെ ഒരാളെ മോചിപ്പിക്കാനാവ 
ശ്യപ്പെട്ടു. 

പീലാത്തൊസ്‌ അവരോടു ചോദിച്ചു, “യെ 
ഹൂദരാജാവിനെ ഞാന്‍ നിങ്ങള്‍ക്കു വിട്ടുതര 
ണമോ?”10മഹാപുരോഹിതര്‍ അസൂയ കൊണ്ടാ 
ണ്‌ യേശുവിനെ തന്നെ ഏല്ലിച്ചതെന്ന്‌ പീലാ 
ത്തൊസിന്‌ അറിയാമായിരുന്നു. ॥ പക്ഷേ യേശു 
വിനെയല്ലാതെ ബറബ്ബാസിനെ മോചിപ്പിക്ക 
ണമെന്ന്‌ ആവശ്യപ്പെടുവാന്‍ മഹാപുരോഹി 
തര്‍ ജനങ്ങളെ പ്രേരിപ്പിച്ചു. !2പീലാത്തൊസ്‌ 
വീണ്ടും അവരോടു ചോദിച്ചു, “എങ്കില്‍ നിങ്ങ 
ള്‍ യെഹൂദരുടെ രാജാവെന്നു വിളിക്കുന്ന ഈ 
മനുഷ്യനെ ഞാനെന്തു ചെയ്യണം?” 13ജനങ്ങള്‍ 
൨ 

















ഒരാളാണ്‌.” 7അപ്പോഴും പത്രൊസ്‌ അതുവീ 
ണ്ടും നിഷേധിച്ചു, അല്പം കഴിഞ്ഞ്‌ ചിലര്‍ പ 
ത്രൊസ്ധിന്‍െറെ അടുത്തു നില്‍ക്കുകയായിരുന്നു. 
അവര്‍ പറഞ്ഞു, “ഞങ്ങള്‍ക്കറിയാം “നീ യേശു 
വിന്‍റെ അനുയായികളിലൊരാളാണെന്ന്‌. നീ 
ഒരു ഗലീലക്കാരനാണല്ലോ.” 

71അപ്പ്പോള്‍ പത്രൊസ്‌ ശപിക്കാന്‍ തുടങ്ങി. 
അവന്‍ ശക്തിയായി പറഞ്ഞു,“ദൈവം സാ 
ക്ഷിയായി ഞാന്‍ ആണയിടുന്നു. നിങ്ങള്‍ പറ 
യുന്നയാളെ എനിക്കറിയില്ല.” 

നപത്രൊസ്‌ ഇതു Sg 
കോഴിരണ്ടാമതുംകൂകി. അപ്പോള്‍ യേശുവിന്‍റെ 
വാക്കുകള്‍ അവന്‍ ഓര്‍ത്തു, “കോഴി രണ്ടു 


നീണ്ടും വിളിച്ചു പറഞ്ഞു, “അവനെ ക്രൂശിക്കു 
ക! 4പീലാത്തൊസ്‌ ചോദിച്ചു, “എന്തിനാണ്‌? 
അവനെന്തു തെറ്റു ചെയ്തു?” പക്ഷെ ജനങ്ങള്‍ 
കൂടുതല്‍ഉച്ചത്തില്‍ വിളിച്ചു പറഞ്ഞു, “അവനെ 
ക്രൂശിക്കുക.”1$ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താന്‍ 
പീലാത്തൊസ്‌ ബറബ്ബാസിനെ അവര്‍ക്കു വിട്ടു 
കൊടുത്തു. യേശുവിനെ ചാട്ടവാറുകൊണ്ടടി 
ക്കാനും അയാള്‍ പട്ടാളക്കാരോട്‌ ആജ്ഞാപി 
ചു. അനന്തരം യേശുവിനെ ക്രൂശിക്കുവാ൯ 
പീലാത്തൊസ്‌ അവനെ പട്ടാളക്കാരെ ഏല്ലി 
ച്ചു. പട്ടാളക്കാര്‍ മുഴുവനും യേശുവിനെ നാടു 
വാഴിയുടെ കൊട്ടാരത്തിലേക്കു കൊണ്ടുവന്നു. 
അവര്‍ മറ്റു പട്ടാളക്കാരെയും വിളിച്ചു. 7അവര 








977 


വനെ ഒരു ചുവന്നമേലങ്കി ധരിപ്പിച്ചു. ഒരു 
മൂള്‍ക്കിരീടമുണ്ടാക്കി. അത്‌ യേശുവിന്‍െറ തല 
യിലണിയിച്ചു. 

18അനന്തരം അവര്‍ യേശുവിനെ “യെഹൂദരു 
ടെരാജാവേ” എന്നു വിളിച്ചു. പട്ടാളക്കാര്‍ 
അവന്‍െറതലയില്‍ ഒരു വടികൊണ്ട്‌ അടി 
യ്ക്കുകയും മുഖത്ത്‌ തുപ്പുകയും ചെയ്തു. 
അവര്‍ അവന്‍െറ മുമ്പില്‍ മുട്ടുകുത്തി വന്ദിച്ച്‌ 
അവനെ പരിഹസിച്ചു. 22അതിനുശേഷം ചുവ 
ന്നമേലങ്കി ഈരി അവന്‍െറ തന്നെ വസ്ത്രങ്ങള്‍ 
അവര്‍ അവനെ ധരിപ്പിച്ചു. പിന്നെ അവര്‍ 
അവനെ ക്രൂശിക്കാന്‍ കൊണ്ടുപോയി. 





യേശു ക്രൂശിക്കപ്പെടുന്നു 

(മത്താ. 27:32-44; ലൂക്കൊ. 23:26-43; യോഹ. 19:17-27) 

മകുറേനക്കാര൯ ശിമോന്‍ ആ വഴി കടന്നു 
പോകുകയായിരുന്നു. അയാള്‍ അലക്സന്തരി 
ന്‍െറയും രൂഫൊസിന്‍െറയും പിതാവായിരു 
ന്നു. അയാള്‍ നാട്ടി൯പുറത്തുനിന്നും നഗരത്തി 
ലേക്കു വരികയായിരുന്നു. യേശുവിന്‍െറ കൂരി 
ശുചുമക്കുവാ൯ പട്ടാളക്കാര്‍ അയാളെ നിര്‍ബ 
ന്ധിച്ചു. 2അവര്‍ യേശുവിനെ ഗൊല്‍ഗോഥാ 
യിലേക്കു കൊണ്ടുപോയി. (“തലയോട്ടിയുടെ 
സ്ഥലം”എന്നാണീവാക്കിന്‍െറ അര്‍ത്ഥം.) ഗൊ 
ല്‍ഗോഥായില്‍ പട്ടാളക്കാര്‍ യേശുവിനെ വീ 
ഞ്ഞു കൂടിപ്പിക്കുവാന്‍ ശ്രമിച്ചു. അതില്‍ മീറാ 
കലര്‍ത്തിയിരൂന്നു. പക്ഷെ അതുകൂടിക്കാന്‍ യേ 
ശുവിസമ്മതിച്ചു.24പട്ടാളക്കാര്‍ യേശുവിനെ കു 
രിശില്‍ ചേര്‍ത്തുവച്ച്‌ ആണിയടിച്ചു. അവര്‍ 
അവന്‍െറ വസ്ത്രം കീറിയെടുത്ത്‌ അവരുടെയി 
ടയില്‍വീതിച്ചു. ഒരോരുത്തര്‍ക്കും ഏതു വസ്ത്ര 
ഭാഗം കിട്ടണമെന്നവര്‍ നറുക്കിട്ടു. 

യേശുവിനെ അവര്‍ കുരിശില്‍ തറച്ചപ്പോ 
ള്‍കാലത്തു ഒന്‍പതു മണിയായിരുന്നു. 4യേശു 
വിനെതിരെയുള്ള കുറ്റം ആ മുദ്രപത്രത്തില്‍ 
“യെഹൂദരുടെ രാജാവ്‌” എന്നും രേഖപ്പെടുത്തി 
യിരുന്നു. 7അവര്‍ യേശുവിനോടൊപ്പം രണ്ടു 
കള്ളന്മാരെയും ക്രൂശിച്ചിരുന്നു. ഒരുവനെ അവ 
നെറ ഇടതുവശത്തും മറ്റവനെ അവന്‍െറ വല 
തുവശത്തും.* 2829ആ വഴി കടന്നുപോയവരെ 
ല്ലാംയേശുവിനെ ദുഷിച്ചുപറഞ്ഞു. അവര്‍ തല 








മര്‍ക്കൊസ്‌ 15:18-16:1 


ഉറക്കെ നിലവിളിച്ചു, “എലോഹീ, എലോഹീ, 
ലമ്മാ ശബ്ബക്താനീ.” ഇതിന്‍െറ അര്‍ത്ഥം ഇങ്ങ 
നെയാണ്‌,” എന്‍റെ ദൈവമേ, എന്‍െറ ദൈവ 
മേ, നീയെന്താണെന്നെ കൈവിട്ടത്റ്‌ 

3ട്അവിടെയുണ്ടായിരുന്നവരില്‍ ചിലര്‍ ഇതു 
കേട്ടു. അവര്‍ പറഞ്ഞു, “നോക്കൂ, അവന്‍ ഏലീ 
യാവെ വിളിക്കുകയാണ്‌.” 

3ഒരാള്‍ ഓടിച്ചെന്ന്‌ ഒരു നീര്‍പ്പഞ്ഞികൊ 
ണ്ടുവന്നു. അയാള്‍ അതു വിനാഗിരിയില്‍ മുക്കി 
ഒരു കമ്പില്‍ കെട്ടി. അയാള്‍ ആ കമ്പ്‌ ഉയര്‍ത്തി 
യേശുവിന്‌ കുടിക്കാന്‍ നീര്‍പ്പഞ്ഞി കൊടുത്തു. 
അയാള്‍ പറഞ്ഞു, “അവനെ കുരിശില്‍നിന്നും 
ഇറക്കാന്‍ ഏലീയാവ്‌ വരുമോ എന്നു നമുക്കു 
കാണാം.” 

37അപ്പോള്‍ യേശു ഉച്ചത്തില്‍ കരയുകയും 
അന്തൃശ്വാസം വിടുകയും ചെയ്തു. 

38യേശു മരിക്കുമ്പോള്‍ ദൈവാലയത്തിലെ 
തിരശ്ശീല രണ്ടായി മുറിഞ്ഞു. മുകളില്‍നിന്ന്‌ 
താഴെവരെ അതുകീറി. 3യേശു എങ്ങനെ മരി 
ച്ചു എന്നത്‌ അവനു മുമ്പില്‍നിന്നിരുന്ന ശതാ 
ധിപ൯ കണ്ടു. അയാള്‍പറഞ്ഞു, “ഈ മനുഷ്യന്‍ 
യഥാര്‍ത്ഥത്തില്‍ ദൈവപുത്രനായിരുന്നു.” 

40ഏതാനും സ്ത്രീകള്‍ അകലെ നിന്ന്‌ എല്ലാം 
വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതില്‍ മഗ്ദലമറി 
യയും, ശലോമയും ചെറിയ യാക്കോബിന്‍െറ 
യും യോസെയുടെയും അമ്മയായ മറിയയും 
ഉണ്ടായിരുന്നു. 4ഇവര്‍ യേശു ഗലീലയില്‍ ആ 
യിരുന്നപ്പോള്‍ അവനെ അനുഗമിചിരുന്നു. മറ്റ 
നേകം സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അ 
വര്‍ യേശുവിനോടൊപ്പം യെരൂശലേമിലേക്കു 
വന്നവരായിരുന്നു. 











യേശുവിനെ സംസ്കരിക്കുന്നു 

(മത്താ. 27:57-61; ലൂക്കൊ. 23:50-56; യോഹ. 19:38-42) 

42അത്‌ ഒരുക്കദിവസമായിരുന്നു. (അതായത്‌ 
ശബത്തിന്‍െറ തലേന്ന്‌). അന്തരീക്ഷം ഇരുട്ടി. 
43അരിമത്ഥ്യക്കാരനായ യോസേഫ്‌ എന്നൊ 
രാള്‍ പീലാത്തൊസിനെ സമീപിച്ച്‌ യേശുവി 
നെറ ശരീരം ആവശ്യപ്പെടാന്‍ ധൈര്യം കാട്ടി. 
യോസേഫ്‌ യെഹുദസമിതിയിലെ er 
ട്ട ഒരു അംഗമായിരുന്നു. ദൈവരാജ്യം പ്രതീക്ഷ 








യാട്ടിക്കൊണ്ടുപറഞ്ഞു, “നീ ദൈവാലയം പൊ 
ളിക്കുമെന്നും മൂന്നുദിവസം കൊണ്ട്‌ നീ അതു 
പണിയുമെന്നും പറഞ്ഞു. 34എങ്കില്‍ നീ തന്നെ 
നിന്നെ രക്ഷിക്കൂ! കുരിശില്‍ നിന്നിറങ്ങി വരൂ.” 
31മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അ 
വിടെയുണ്ടായിരുന്നു. ജനങ്ങള്‍ ചെയ്തതുപോ 
ലെ തന്നെ അവരും യേശുവിനെ പരിഹസിച്ചു. 
അവര്‍ അന്യോന്യം പറഞ്ഞു, “അവന്‍ മറ്റുള്ള 
വരെ രക്ഷിച്ചു. എന്നാല്‍ സ്വയം രക്ഷിക്കാന 
വനു കഴിയുന്നില്ല. 3അവന്‍ യെഹൂദരാജാവാ 
യ യഥാര്‍ത്ഥ ക്രിസ്തുവാണെങ്കില്‍ അവന്‍ 
കൂരിശില്‍നിന്നിറങ്ങി വരട്ടെ. അതു കണ്ടാല്‍ 
നമുക്കവനില്‍ വിശ്വസിക്കാം.” അവനോടൊപ്പം 
ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. 








യേശു മരിക്കുന്നു 
(മത്താ. 27:45-56 ലൂക്കൊ. 23:44-49; യോഹ. 19:28-30) 
ദ3ഉച്ചയ്ക്ക്‌ രാജ്യമാകെ ഇരുണ്ടു. മൂന്നുമണി 
വരെ ഇരുട്ടു തുടര്‍ന്നു. 34മൂന്നു മണിക്കു യേശു 





വാക്യം 28 ചില ഗ്രീക്കുപതിപ്പുകളില്‍ 28ം വാക്യം 
“തിരുവെഴുത്തുകള്‍ നിവൃത്തിയാകേണ്ടതിന്‌, അവ 
നെ കുറ്റവാളികളോട്‌ ചേര്‍ത്തു” എന്നു കൂടെ 
കാണുന്നു. 








ച്ചു കഴിഞ്ഞവനുമായിരുന്നു അയാള്‍. 4്യേശുൂ 
മരിച്ചവാര്‍ത്ത പീലാത്തൊസിനെ അത്ഭുത 
പ്പെടുത്തി. യേശുവിനു കാവല്‍ നിന്ന ശതാധി 
പനെ പീലാത്തൊസ്‌ വിളിച്ചു. യേശു മരിച്ചു 
കഴിഞ്ഞോ എന്നയാളോടു ചോദിച്ചു. 4്യേശു 
മരിച്ചെന്നയാള്‍ പറഞ്ഞു. യേശുവിന്‍റെ ശരീ 
രം പീലാത്തൊസ്‌ യോസേഫിനു വിട്ടു കൊടു 
ത്തു. 
46യോസേഫ്‌ കുറച്ചു നേരിയതുണി കൊണ്ടു 
വന്ന്‌ യേശുവിനന്‍െറ ശരീരം കുരിശില്‍ നിന്നിറ 
ക്കി നേരിയതുണിയില്‍ പൊതിഞ്ഞു. പാറ 
യില്‍ വെട്ടിയുണ്ടാക്കിയ കല്ലറയില്‍ അയാള്‍ 
യേശുവിനന്‍െറ ശരീരം വെച്ചു. ഒരുവലിയ കല്ലു 
കൊണ്ട്‌ കല്ലറയുടെ വാതിലും അടച്ചു. 4മഗ്ദ 
ലമറിയയും യോസെയുടെ മാതാവായ മറിയ 
യും അവന്‍െറ ശരീരം വച്ച സ്ഥലം കണ്ടു. 


യേശു ഉയിര്‍ത്തെഴുന്നേറ്റു 
(മത്താ. 28:1-8; ലൂക്കൊ. 24:1-12; യോഹ. 20:1-10) 
] ശബ്ബത്തുദിനത്തിന്‍െറ പിറ്റേന്ന്‌ മഗ്ദല 
മറിയയും ശലോമയും യാക്കോബിന്‍റെ 








“എന്‍െറ ദൈവമേ ... കൈവിട്ടത്‌?” ഉദ്ധരണി സങ്കീ. 


WEST 


മര്‍ക്കൊസ്‌ 16:2-20 


അമ്മയായ മറിയയും യേശുവിനെ പൂശുന്നതി 
നായി സുഗന്ധതൈലങ്ങള്‍ വാങ്ങി. 2ആഴ്ച 
യിലെ ആദ്യദിവസം അതിരാവിലെ, അവര്‍ 
കല്ലറയിങ്കലേക്കു ചെന്നു. സൂര്യോദയം ആരംഭി 
ച്ചതേയുള്ളൂ. “ആ സ്ത്രീകള്‍ പരസ്പരം പറ 
ഞ്ഞു, “കല്ലറയുടെ വാതിലടയ്ക്കുന്ന ഒരു കല്ലു 
ണ്ട്‌. നമുക്കു വേണ്ടി ആരത്‌ മാറ്റും?” 

ദ്അപ്പോള്‍ അവര്‍ നോക്കിയപ്പോള്‍ കല്ലു 
ഉരുട്ടിമാറ്റിയിരിക്കുന്നതു കണ്ടു. വളരെ വലിയ 
തായിരുന്നിട്ടും ആ കല്ല്‌ വളരെദൂരേക്കു മാറ്റിയി 
രിക്കുന്നതായി കണ്ടു. അവര്‍ കല്ലറയിലേക്കു 
നടന്നു. വെളുത്ത അങ്കിധരിച്ചൊരു ചെറുപ്പ 
ക്കാരനെ അവര്‍ കണ്ടു. അവന്‍ കല്ലറയുടെ 
വലതുഭാഗത്ത്‌ ഇരിക്കുകയായിരുന്നു. സ്ത്രീകള്‍ 
ഭയന്നു. 

പക്ഷെ അയാള്‍പറഞ്ഞു, “ഭയപ്പെടേണ്ട, നി 
ങ്ങള്‍ ക്രൂശിക്കപ്പെട്ട നസറെത്തുകാരനായ യേ 
ശുവിനെ അന്വേഷിക്കുന്നു. അവന്‍ ഉയിര്‍ത്തെ 
ഴുന്നേറ്റിരിക്കുന്നു. അവനിവിടെയില്ല. “നോക്കൂ, 
അവന്‍ മരിച്ചപ്പോള്‍ ഇവിടെയാണവനെ അട 
ക്കിയത്‌."നിങ്ങള്‍ ചെന്ന്‌ അവന്‍െറ ശിഷ്യന്മാ 
രോടും പ്രത്യേകിച്ച്‌ പത്രൊസിനോടും ഇങ്ങ 
നെപറയുക. യേശു ഗലീലയിലേക്കു പോകു 
ന്നു. നിങ്ങളെക്കാള്‍ മുന്വേ അവനവിടെയെ 
ത്തും. അവന്‍ നിങ്ങളോടു മുമ്പു പറഞ്ഞതു 
പോലെ നിങ്ങള്‍ക്കവിടെ അവനെ കാണാം.” 

ആ സ്ത്രീകള്‍ വളരെ ഭയപ്പെടുകയും പരി 
ഭമിക്കുകയും ചെയ്തു. അവര്‍ കല്ലറയില്‍ നി 
ന്നും ഓടിപ്പോയി. ഭയചകിതരായതിനാല്‍ അ 
വര്‍ ആരോടും ഒന്നും പറഞ്ഞില്ല. 











ചില ശിഷ്യന്മാര്‍ യേശുവിനെ കാണുന്നു 
(മത്താ. 28:9-10; ലൂക്കൊ. 24:13-35; യോഹ. 20:11-18) 

9ആഴ്ചയിലെ ആദ്യദിവസം പുലര്‍ച്ചയ്ക്കു 
തന്നെ യേശു ഉയിര്‍ത്തെഴുന്നേറ്റു. അവന്‍ ആ 
ദ്യം മഗ്ദലമറിയയ്ക്കു പ്രത്യക്ഷനായി. ഒരിക്കല്‍ 
അവന്‍ ഏഴു അശുദ്ധാത്മാക്കളെ അവളില്‍നി 
ന്നും ഒഴിപ്പിച്ചതാണ്‌. 10അവള്‍ വിവരം യേശുവി 
ന്‍െറ ശിഷ്യന്മാരുടെ അടുത്തെത്തിച്ചു. അവര്‍ 
വളരെ ദു:ഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുകയാ 
യിരുന്നു. ॥പക്ഷെ യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന്‌ 
മറിയ അവരോടു പറഞ്ഞു. താന്‍ അവനെ ക 
ണ്ടെന്നും അവള്‍ പറഞ്ഞു. പക്ഷെ ശിഷ്യന്മാര്‍ 
അവളെ വിശ്വസിച്ചില്ല. 








വാക്യം 8 ചില ഗ്രീക്കു കൈയെഴുത്തുകളില്‍, ഈ 
വാക്യത്തോടുകൂടെ പുസ്തകം അവസാനിക്കുന്നു. 


978 


പിന്നീട്‌ രണ്ടു ശിഷ്യന്മാര്‍ വെളിന്ത്രദേശ 
ത്തിലൂടെ നടക്കുമ്പോള്‍ യേശു അവര്‍ക്കു പ്രത്യ 
ക്ഷപ്പെട്ടു. അവന്‍ കൊല്ലപ്പെടും മുമ്പ്‌ ഉണ്ടായി 
രുന്ന രൂപത്തിലായിരുന്നില്ല പ്രത്യക്ഷപ്പെടുത്‌. 
13ആ ശിഷ്യന്മാര്‍ മടങ്ങിച്ചെന്ന്‌ സംഭവിച്ചതു 
മറ്റു ശിഷ്യന്മാരോടു പറഞ്ഞു. ഈ രണ്ടുപേ 
രുടെ വാക്കും അവര്‍ വിശ്വസിച്ചില്ല. 


യേശു ശിഷ്യന്മാരോടു സംസാരിക്കുന്നു 
(മത്താ. 28:16-20; ലൂക്കൊ. 24:36-49; 
യോഹ. 20:19-23; അ. പ്രവ. 1:6-8) 

14പിന്നീട പതിനൊന്നു ശിഷ്യന്മാരും ഭക്ഷ 
ണം കഴിച്ചുകൊണ്ടിരിക്കവേ യേശു അവര്‍ക്കു 
പ്രത്ൃക്ഷപ്പെട്ടു. അവരുടെ വിശ്വാസക്കുറവിന്‌ 
യേശു അവരെ ശാസിച്ചു. ഉയിര്‍ത്തെഴുന്നേ 
ലിനു ശേഷം അവനെ കണ്ടവരെ വിശ്വസിക്കാ 
ത്തതിനും അവരുടെ ഹൃദയകാഠിന്യത്തിനുമാണ 
വന്‍ ശാസിച്ചത്‌. 

15യേശു അവരോടു പറഞ്ഞു, ലോകത്തിലെ 
മ്പാടും പോകൂ. എല്ലാവരോടും സുവിശേഷം 
പ്രസംഗിക്കൂ. 16വിശ്വസിക്കുകയും സ്നാനപ്പെ 
ടുകയും ചെയ്യുന്നവന്‍ രക്ഷിക്കപ്പെടും. വിശ്വ 
സിക്കാത്തവ൯ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കു 
ന്നവര്‍ക്ക്‌ ഈ കഴിവുകള്‍ അടയാളമായി ഉണ്ടാ 
കും. ഭൂതങ്ങളെ അവര്‍ എന്‍െറ നാമത്തില്‍ 
ഒഴിപ്പിക്കും. അവര്‍ ഒരിക്കലും പഠിക്കാത്ത ഭാഷ 
കള്‍ സംസാരിക്കും. 8അവര്‍ പാമ്പുകളെ കൈ 
യിലെടുക്കും. വിഷംകുടിച്ചാലും അവര്‍ക്കൊരു 
ദൂഷ്യവും വരികയില്ല. അവര്‍ രോഗികളുടെ 
മേല്‍ സ്പര്‍ശിച്ചാല്‍ രോഗികള്‍ സുഖപ്പെടും.” 





യേശു സ്വര്‍ഗ്ഗത്തിലേക്ക്‌ 
മടങ്ങിപ്പോകുന്നു 
(ലൂക്കൊ. 24:50-53; അ. പ്രവ. 1:9-11) 
10ശിഷ്യന്മാരോട്‌ കര്‍ത്താവായ യേശു ഇതു 
പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്‍ സ്വര്‍ഗ്ഗ 
ത്തിലേക്ക്‌ എടുക്കപ്പെട്ടു. അവിടെ യേശു ദൈ 
വത്തിന്‍െറെ വലത്തുഭാഗത്തിരുന്നു. 
20ശിഷ്യന്മാര്‍ എല്ലായിടങ്ങളിലും സഞ്ചരിച്ചു 
സുവിശേഷം ജനങ്ങളില്‍ എത്തിച്ചു. കര്‍ത്താ 
വ്‌ അവരെ സഹായിച്ചു. സുവിശേഷം സത്യ 
മാണെന്ന്‌ കര്‍ത്താവ്‌ തെളിയിച്ചുകൊണ്ടിരുന്നു. 
അതിനായി വീര്യപ്രവൃത്തികള്‍ കാട്ടാനുള്ള ക 
ഴിവ്‌ അവന്‍ ശിഷ്യന്മാര്‍ക്കു നല്‍കി. 








979 


ലൂക്കൊസ്‌ 
എഴുതിയ സുവിശേഷം 


യേശുവിന്‍െറ ജീവിതത്തെപ്പറ്റി 
ലൂക്കൊസ്‌ എഴുതുന്നു 

പ്രിയപ്പെട്ട തെയോഫിലോസേ, നമ്മുടെ യി 

ടയില്‍ നടന്ന കാര്യങ്ങളുടെ പ്രസക്തമായ 
വിവരണം എഴുതുവാന്‍ വളരെയാളുകള്‍ ശ്രമി 
ചിട്ടുണ്ട. ആരംഭംമുതല്‍ എല്ലാം കാണുകയും 
അവന്‍െറ സന്ദേശം ജനങ്ങളോട്‌ പറയുകയും 
ചെയ്തുകൊണ്ട്‌ ദൈവത്തെ ശുശ്രൂഷിച്ചവര്‍ 
നമുക്കു കൈമാറിയ കാര്യങ്ങള്‍ തന്നെയാണവ. 
3പഭോ! ഞാനെല്ലാക്കാര്യവും ആദ്യം മുതല്‍ ത 
ന്നെ ശ്രദ്ധാപൂര്‍വ്വം പഠിച്ചു. അപ്പോഴെനിക്കു 
തോന്നി നിനക്കുവേണ്ടി അതെഴുതണമെന്ന്‌. 
അതിനാല്‍ ഞാനതെല്ലാം ക്രമപ്പെടുത്തി ഒരു 
പുസ്തകമെഴുതി. നിന്നെ അറിയിച്ച കാര്യ 
ങ്ങള്‍ സത്യമാണെന്നു നീ മനസ്സിലാക്കുന്ന 
തിനാണ്‌ ഞാനിതെഴുതിയത്‌. 











സെഖര്യാവും എലീശബെത്തും 
ഹെരോദാവ്‌ യെഹൂദ്യരാജ്യത്തെ രാജാവാ 
യിരുന്നകാലത്ത്‌ സെഖര്യാവ്‌ എന്നൊരു പുരോ 
ഹിതന്‍൯ ഉണ്ടായിരുന്നു. അബീയായുടെ ഗണ 
ത്തില്‍പ്പെട്ടവനായിരുന്നു അവന്‍. അഹരോ 
ന്‍െറ കുടുംബത്തില്‍നിന്നുള്ളവളായിരുന്നു സെ 
ഖര്യാവിന്‍െറ ഭാര്യ എലീശബെത്ത്‌. ദൈവ 
ത്തിന്‍റെ മുമ്പില്‍ അവര്‍ നല്ലവരായിരുന്നു. 
ദൈവത്തിന്‍െറ കല്ലനകളെല്ലാം അവര്‍ അനുസ 
രിക്കുകയും മുടക്കം വരാതെ വിശ്വസ്തത 
യോടെ പാലിക്കുകയും ജനങ്ങളോട്‌ അങ്ങനെ 
ചെയ്യാന്‍ പറയുകയും ചെയ്തു. "പക്ഷേ സെഖ 
ര്യാവിനും എലീശബെത്തിനും കൂട്ടികളില്ലായി 
രുന്നു. എലീശബെത്ത്‌ വന്ധ്യയായിരുന്നു, ഇരു 
വരും വൃദ്ധരുമായിരുന്നു. 
8സെഖര്യാവ്‌ ദൈവസന്നിധിയില്‍ പുരോ 
ഹിതനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. 
അയാളുടെ ഗണത്തിന്‍െറ ee അ 
പ്പോള്‍. “ദൈവത്തിന്‍െറ മുമ്പില്‍ ധൂമാ TE 
is പുരോഹിതര്‍ ഒരു പുരോഹിതനെ 
എപ്പോ ഴും തെരഞ്ഞെടുക്കുമായിരുന്നു. സെഖ 
ര്യാവിനെ അത്തവണ അത്‌ ചെയ്യുന്നതിന്‌ 
തെരഞ്ഞെടുത്തു. അതിനാലയാള്‍ കര്‍ത്താവി 
ന്‍െറ ദൈവാലയത്തിനുള്ളിലേക്കു കടന്നു. 14പു 











15ദൈവത്തിനന്‍െറ മുമ്പില്‍ യോഹന്നാന്‍ വലി 
യവനായിത്തീരും. അയാശഒരിക്കലും വീഞ്ഞോ 
മദ്യമോ കുടിക്കുകയില്ല. അമ്മയുടെ ഗര്‍ഭത്തി 
ലായിരിക്കെത്തന്നെ യോഹന്നാനില്‍ പരിശു 
ദ്ധാത്മാവ്‌ നിറയും.16%അനേകം യെഹൂദരെ യോ 
ഹന്നാന്‍ അവരുടെ ദൈവമായ കര്‍ത്താവിലേ 
ക്കുമടക്കിക്കൊണ്ടുവരും.17യോഹന്നാ൯ ഏലീ 
യാവിന്‍െറ ആത്മാവിലും ശക്തിയിലും കര്‍ത്താ 
വിനന്‍െറ മുമ്പായി പോകും. ഏലീയാവിന്‍െറ 
ആത്മാവും ശക്തിയും അവനുണ്ടാകും. പിതാക്ക 
ന്മാര്‍ക്കും മക്കള്‍ക്കുമിടയില്‍ അവന്‍ സമാധാനം 
സ്ഥാപിക്കും. ദൈവത്തെ അനുസരിക്കാത്ത ഒ 
ട്ടേറെപ്പേരുണ്ട്‌. അവരെ നീതിമാന്മാരുടെ വി 
ജ്ഞാനത്തിലേക്കു യോഹന്നാന്‍ കൊണ്ടുവരും. 
അങ്ങനെ കര്‍ത്താവിന്‍െറ വരവിനുവേണ്ടി അ 
വന്‍ ജനങ്ങളെ ഒരുക്കി നിര്‍ത്തും.” 

18സെഖര്യാവ്‌ ദുതനോടുചോദിച്ചു, “നീ പറ 
യൂന്നതു സത്യമാണെന്നു ഞാനെങ്ങനെയറി 
യും?ഞാനൊരു വൃദ്ധനും, എന്‍െറ ഭാര്യ വയസ്സേ 
റെ ചെന്നവളുമാണ്‌.” 13ദൂത൯ പ്രതിവചിച്ചു, 
“ദൈവത്തിനുമുമ്പിലുള്ള ഗബ്രീയേലാണു ഞാ 
൯.നിന്നോടു സംസാരിക്കുവാനും ഈനല്ല വര്‍ 
ത്തമാനം നിന്നെഅറിയിക്കുവാനും ദൈവം എ 
ന്നെ അയച്ചതാണ്‌. 20നോക്കൂ, ഇപ്പറഞ്ഞതെല്ലാം 
സംഭവിക്കുംവരെ നിനക്കു സംസാരശേഷി ന 
ഷ്ടപ്പെടുകയും നീ നിശ്ശബ്ദനാകുകയും ചെ 
യും. എന്തെന്നാല്‍? ഞാന്‍ നിന്നോടു പറഞ്ഞ 
കാര്യങ്ങള്‍ നീ വിശ്വസിച്ചില്ല. പക്ഷേ ഇതെ 
ല്ലാം യഥാര്‍ത്ഥത്തില്‍ സംഭവിക്കുകതന്നെ ചെ 
യും.” 

പുറത്ത്‌ ജനങ്ങള്‍ സെഖര്യാവിനായി കാ 
ത്തിരിക്കുകയായിരുന്നു. ദൈവാലയത്തിനുള്ളി 
ല്‍ വളരെ നേരം അയാള്‍ ഇരിക്കുന്നതില്‍ അവര്‍ 
അത്ഭുതപ്പെട്ടു.4സെഖര്യാവ്‌ പുറത്തേക്കു വ 
ന്നു. പക്ഷേ അയാള്‍ക്കു മിണ്ടുവാനാകുമായിരു 
ന്നില്ല. ദൈവാലയത്തിനുള്ളില്‍ വച്ച്‌ അയാള്‍ 
ക്കൊരു ദര്‍ശനമുണ്ടായെന്ന്‌ ജനങ്ങള്‍ മനസ്സി 
ലാക്കി. സെഖര്യാവിനു സംസാരിക്കാനായില്ല. 
അയാള്‍ അവരോട്‌ ആംഗ്യം കാണിച്ചു. തന്‍െറ 
ശുശ്രൂഷാസമയം കഴിഞ്ഞപ്പോള്‍ അയാള്‍ വീ 
ട്ടിലേക്കു പോയി. പിന്നീട്‌ സെഖര്യാവിന്‍െറ 














റത്ത്‌ അനേകമനേകം ആള്‍ക്കാര്‍ ഉണ്ടായിരുന്നു. 
ധൂമാര്‍പ്പണം നടക്കുമ്പോള്‍ അവര്‍ പ്രാര്‍ത്ഥിക്കു 
ന്നുണ്ടായിരുന്നു. 

ന ധൂമബലിപീഠത്തിനു വലതുവ 
ശത്തായി ദൈവത്തിന്‍െറ ദൂതന്‍ സെഖര്യാവി 
നു മുമ്പില്‍ വന്നു നിന്നു. ദൂതനെ es 
സെഖര്യാവിന്‌ പരിഭ്രമവും വളരെ ഭയവും ഉ 
ണ്ടായി. 3പക്ഷേ ദൂതന്‍ അയാളോടു പറഞ്ഞു. 
“സെഖര്യാവേ, ഭയപ്പെടേണ്ട! നിന്‍െറ പ്രാര്‍ത്ഥ 
ന ,ദൈവംകേട്ടിട്ടുണ്ട്‌. നിനന്‍െറഭാര്യ എലീശബെ 
ത്ത്‌ ഒരാണ്‍കുഞ്ഞിനു ജന്മം നല്‍കും. നീ അവന്‍ 
യോഹന്നാന്‍ എന്നു പേരിടേണം. 1നീ വളരെ 
യധികം സന്തോഷവാനായിത്തീരും. അവന്‍െറ 
ജനനത്തില്‍ അനേകം പേര്‍ സന്തോഷിക്കും. 





ഭാര്യ എലീശബെത്ത്‌ ഗര്‍ഭിണിയായി. അതു 
കൊണ്ടു അവള്‍ അഞ്ചു മാസത്തേക്കു വീടിനു 
പുറത്തുപോയില്ല. എലീശബെത്തു പറഞ്ഞു, 
25“*കര്‍ത്താവ്‌ എനിക്കെന്താണു ചെയ്തിരിക്കു 
ന്നതെന്നുനോക്കൂ. ee ൯ അവന്‍െറ പ്രീ 
തികാണിക്കുകയും കുട്ടികള്‍ ഇല്ലാത്തതു കൊ 
ണ്ട്‌ എനിക്കു ത്തല മുമ്പില്‍ ഉണ്ടായിരുന്ന 
അപമാനം ഇല്ലാതാക്കുകയും ചെയ്തിരിക്കു 


9 


ന്നു. 








കന്യകമറിയ 
26-27 എലീശബെത്തിന്‌ ആറുമാസം ഗര്‍ഭമുള്ള 
പ്പോള്‍ ദൈവം ഗലീലയിലെ നസറെത്തു പട്ട 
ണത്തില്‍ താമസിക്കുന്ന ഒരു കന്യകയുടെ അടു 





ലൂക്കൊസ്‌ 1:28-67 


ത്തേക്ക്‌ ഗബ്രീയേല്‍ദൂതനെ അയച്ചു.മറിയ എ 
ന്നുപേരായ ആ കനയക ദാവീദിന്‍െറകുടുംബ 
ത്തില്‍പ്പെട്ട യോസേഫിന്‍െറ പ്രതിശ്രുതവധു 
വായിരുന്നു.2ദൂത൯ അവളുടെയടുത്തെത്തി പ 
റഞ്ഞു, “ദൈവത്താല്‍ അനുഗ്രഹിക്കപ്പെട്ടവളേ, 
വന്ദനം! ദൈവം നിന്നോടൊപ്പമുണ്ട്‌.” 
പക്ഷേ ദൂതന്‍ പറഞ്ഞതു കേട്ട്‌ മറിയയ്ക്ക്‌ 
ആശയക്കുഴപ്പമുണ്ടായി. അവളത്ഭുതം കൂറി. 
“എന്താണ്‌ ഈ ആശംസയുടെ അര്‍ത്ഥം?” 
ദൂതന്‍ അവളോടുപറഞ്ഞു, “ഭയപ്പെടാതിരി 
ക്ക! മറിയേ, എന്തെന്നാല്‍ ദൈവം നിന്നില്‍ 
സംപ്രീതനായിരിക്കുന്നു. 31നോക്കൂ! നീ ഗര്‍ഭവ 
തിയാകും. ഒരാണ്‍കുഞ്ഞിനു നീ ജന്മമരുളും. 
നീയവന്‍ യേശു എന്നു പേരിടേണം. 32അവന്‍ 
വലിയവനായിരിക്കും. ജനങ്ങള്‍അവനെ അത്യു 
ന്നതന്‍െറ പുത്രനെന്നു വിളിക്കും .കര്‍ത്താവായ 
ദൈവം അവന്‍ പിതാവായ ദാവീദിന്‍റെ സിം 
ഹാസനം നല്‍കും. 33അവ൯ യാക്കോബിന്‍റെ 
ജനതയെ എക്കാലവും ഭരിക്കും. അവന്‍െറ ഭര 
ണം ഒരിക്കലും അവസാനിക്കുകയുമില്ല.” 
4മറിയ ദൂതനോടു ചോദിച്ചു, “അതെങ്ങനെ 
സംഭവിക്കും? ഞാന്‍ വിവാഹിതയല്ലല്ലോ!” 35ദൂ 
തന്‍ മറിയയോടു പറഞ്ഞു, “പരിശുദ്ധാത്മാവു 
നിന്നില്‍വരും. അത്യുന്നതന്‍െറ ശക്തി നിന്നില്‍ 
വാഴും. നിനക്കു ജനിക്കുന്ന കുഞ്ഞ്‌ പരിശുദ്ധ 
നാണ്‌. അവന്‍ ദൈവപുത്രനെന്നു വിളിക്കപ്പെ 
ടും. %നിന്‍െറെ ബന്ധുവായ എലീശബെത്തും 
ഗര്‍ഭം ധരിച്ചിരിക്കുന്നു. അവള്‍ വളരെ വൃദ്ധയാ 
ണ്‌. എങ്കിലും അവള്‍ക്കൊരു ആണ്‍കുട്ടിയുണ്ടാ 
കുവാന്‍ പോകുന്നു. എല്ലാവരും കരുതി അവള്‍ 
ക്കിനി കുട്ടിയുണ്ടാവില്ലെന്ന്‌. എന്നാല്‍ അവളി 
പ്പോള്‍ ആറുമാസം ഗര്‍ഭിണിയാണ്‌. 37ദൈവ 
ത്തിന്‌ അസാദ്ധ്യമായി ഒന്നുമില്ല.” 38മറിയ പറ 
ഞ്ഞു, “കര്‍ത്താവിന്‍െറ ദാസിയാണു ഞാന്‍. 
നീ പറഞ്ഞതുപോലെ എനിക്കു സംഭവിക്കട്ടെ.” 
അനന്തരം ദൂതന്‍ അവിടം വിട്ടുപോയി. 

















മറിയ സെഖര്യാവിനെയും എലീശ 
ബെത്തിനെയും സന്ദര്‍ശിക്കുന്നു 

മറിയ ഉടനെ യെഹൂുദ്യയില്‍ മലമ്്രദേശ 
ത്തുള്ള പട്ടണത്തിലേക്കു പോയി. 4സെഖര്യാ 
വിററ വീട്ടില്‍ ചെന്ന്‌ അവള്‍ എലീശബെ 
ത്തിനെ വണങ്ങി. മറിയയുടെ അഭിവാദ്യം 
കേട്ട എലീശബെത്തിന്‍െറെ ഗര്‍ഭത്തിലെ ശിശു 
ചലിച്ചു. എലീശബെത്തില്‍ പരിശുദ്ധാത്മാവ്‌ 
വന്നുനിറഞ്ഞു. 42അവള്‍ വലിയ ശബ്ദത്തില്‍ 
പറഞ്ഞു, “ദൈവം നിന്നെ എല്ലാ സ്ത്രീകളെക്കാ 
ളും അനുഗ്രഹിച്ചിരിക്കുന്നു. നീ പ്രസവിക്കാനി 
രിക്കുന്ന കുഞ്ഞും അനുഗ്രഹീതനാണ്‌. 4എനന്‍െറ 
കര്‍ത്താവിന്‍െറ അമ്മയായ നീ എന്‍റ അടു 
ത്തു വന്നിരിക്കുന്നു. ഇതിനായി എനിക്കെങ്ങ 
നെ ഭാഗ്യം ലഭിച്ചു? 4്നിന്‍െറ ശബ്ദം ഞാന്‍ 
കേട്ടപ്പോള്‍ എനെറയുള്ളിലുള്ള കുട്ടി സന്തോ 
ഷംകൊണ്ട്‌ കൂതിച്ചുതുള്ളി. 4്കര്‍ത്താവിന്‍െറ 
അരുളപ്പാട്‌ വിശ്വസിച്ചതിനാല്‍ നീ അനുഗ്രഹീ 
തയാണ്‌. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നതു 
നീ വിശ്വസിച്ചു.” 








മറിയ ദൈവത്തെ വാഴ്ത്തുന്നു 
46അനന്തരം മറിയ പറഞ്ഞു, 

47“ എന്‍െറ ആത്മാവ്‌ കര്‍ത്താവിനെ വാഴ്ത്തു 
ന്നു; ദൈവം എന്‍െറ രക്ഷകനാകുന്നു. അതി 
നാല്‍ എന്‍െറ ഹൃദയം സന്തോഷമുള്ളതാകുന്നു. 

48ദൈെവം അവന്‍െറ ദാസിയുടെ താഴ്മയെ 


980 


പരിഗണിച്ചിരിക്കുന്നു. ഞാന്‍ അനുഗ്രഹീതയാ 
ണെന്ന്‌ ഇപ്പോള്‍ മുതല്‍ എല്ലാവരും പറയും. 

4എന്തെന്നാല്‍, സര്‍വ്വശക്തന്‍ എനിക്കുവേ 
ണ്ടി വലിയകാര്യങ്ങള്‍ ചെയ്തിരിക്കുന്നു. അവ 
ന്‍െറ നാമം പരിശുദ്ധമാകുന്നു. 

ടിതലമുറകളായി ദൈവം തന്നെ ഭയപ്പെടുന്ന 
വര്‍ക്കു കരുണയുള്ളവനാണ്‌. 

ടഅവനന്‍െറ ഭുജം ശക്തമാണ്‌. സ്വയം വലി 
യവനെന്നു നടിക്കുകയും, അഹങ്കരിക്കുകയും 
ചെയ്തവരെ ദൈവം ചിതറിച്ചു. 

ഭരണാധികാരികളെ അവരുടെ സിംഹാസ 
നത്തില്‍നിന്നും ദൈവം മറിച്ചിട്ടു, താഴ്ന്നവ 
രെയവന്‍ ഉയര്‍ത്തി. 

ടിവിശക്കുന്നവര്‍ക്കു നന്മകള്‍ നല്‍കി ദൈവം 
അവരെ തൃപ്തിപ്പെടുത്തി. പക്ഷേ ധനവാന്മാ 
രെയും, സ്വാര്‍ത്ഥരെയും വെറും കയ്യോടെ പ 
റഞ്ഞയച്ചു. 

ട്ദൈവം യെഹുദരെ-അവനെ സേവിക്കുന്ന 
അവന്‍െറ ആളുകളെയും സഹായിച്ചു. 

ടഅബ്രാഹാമിനോടും, അയാളുടെ സന്തതി 
പരമ്പരകളോടും, എന്നെന്നും കരുണയുള്ളവ 
നായിരിക്കുമെന്ന്‌ നമ്മുടെ പൂര്‍വ്വപിതാക്ക 
ളോടു വാഗ്ദാനം ചെയ്തതനുസരിച്ച്‌ ദൈവം 
പ്രവര്‍ത്തിച്ചു.” 

മൂന്നു മാസത്തോളം എലീശബെത്തിനോ 
ടൊത്തു താമസിച്ച്‌, മറിയ വീട്ടിലേക്കു മടങ്ങി. 








യോഹന്നാന്‍െറ ജനനം 

5എലീശബെത്തിനു പ്രസവസമയമായ 
പ്പോള്‍, അവള്‍ ഒരാണ്‍കുട്ടിയെ പ്രസവിച്ചു. 
ട$കര്‍ത്താവ്‌ അവളോട വലിയ കാരുണ്യം കാട്ടി 
യെന്നു കേട്ട അവളുടെ ബന്ധുക്കളും അയല്‍ 
ക്കാരും അവളോടൊത്തു സന്തോഷിച്ചു. 

കുട്ടിക്ക്‌ എട്ടുദിവസം പ്രായമായപ്പോള്‍, അ 
വര്‍ കുട്ടിയുടെ പരിച്ഛേദനം നടത്താന്‍ വ 
ന്നു. അവര്‍ കുട്ടിയ്ക്ക്‌ സെഖര്യാവെന്നു പേരി 
ടാന്‍ തുനിഞ്ഞു. എന്തെന്നാല്‍ അവന്‍െറ 
നെറ പേര്‍ അങ്ങനെയായിരുന്നു. പക്ഷേ കുട്ട 
യുടെ അമ്മ പറഞ്ഞു, “അല്ല! കുട്ടിക്കു യോഹ 
ന്നാ൯ എന്നു പേരിടേണം.” 

“പക്ഷേ നിന്‍െറ കുടുംബത്തിലാര്‍ക്കും യോ 
ഹന്നാനെന്നു പേരില്ലല്ലോ!” അവര്‍ എലീശ 
ബെത്തിനോടു പറഞ്ഞു. അനന്തരം അവര്‍ 
ആംഗ്യത്തിലൂടെ കുട്ടിയുടെ അപ്പനോടു ചോ 
ദിച്ചു, “എന്തു പേരിടാനാണു നിങ്ങള്‍ക്കാ 
ഗ്രഹം?” 

സെഖര്യാവ്‌ ചെറിയ എഴുത്തുമേശ ആവ 
ശ്യപ്പെട്ടു. അയാളെഴുതി,,“അവനന്‍െറ പേര്‍ യോ 
ഹന്നാനെന്നാകുന്നു.” എല്ലാവരും അത്ഭുതപ്പെ 
ട്ടു $അപ്പോളയാള്‍ക്ക്‌ വീണ്ടും സംസാരിക്കാമെ 
ന്നായി. അയാള്‍ദൈവത്തെ സ്തുതിക്കാന്‍ തുട 
ങ്ങി. അവരുടെ എല്ലാ അയല്‍ക്കാരും ഭയചകി 
തരായി. ഈ സംഭവങ്ങള്‍ യെഹൂദ്യയിലെ മല 
മ്പ ദേശങ്ങളിലെങ്ങും പരന്നു. കേട്ടവരുടെ 
മനസ്സില്‍ അത്‌ ആഴത്തില്‍ പതിഞ്ഞു, “ഈ 
കൂട്ടി ആരായിത്തീരും?” അവര്‍ വിചാരിച്ചു. 
ദൈവം അവനോടൊപ്പം ആയതുകൊണ്ടാണി 
തെന്നവര്‍ പറഞ്ഞു. 

















സെഖര്യാവ്‌ ദൈവത്തെ വാഴ്ത്തുന്നു 
അനന്തരം യോഹന്നാന്‍റെ അപ്പനായ സെ 
ഖര്യാവില്‍ പരിശുദ്ധാത്മാവ്‌ വന്നുനിറഞ്ഞു. 
എന്താണ്‌ സംഭവിക്കാന്‍ പോകുന്നതെന്നയാള്‍ 
പറഞ്ഞു: 


981 


68“യിസ്രായേലിന്‍െറ ദൈവമായ കര്‍ത്താവി 
നെ വാഴ്ത്തുവിന്‍. തന്‍െറ ജനങ്ങളെ സഹായി 
ക്കുന്നതിന്‌ ദൈവമിതാ എത്തിയിരിക്കുന്നു. അ 
വന്‍ അവര്‍ക്കു സ്വാതന്ത്ര്യവും നല്‍കിയിരി 
ക്കുന്നു. 

ദൈവദാസനായ ദാവീദിന്‍റെ കുടുംബ 
ത്തില്‍ ദൈവം നമുക്കു ശക്തനായൊരു രക്ഷ 
കനെ നല്‍കിയിരിക്കുന്നു. 

70അവനിതു ചെയ്യുമെന്ന്‌ ദൈവം വളരെ മു 
മ്പുജീവിച്ചിരുന്ന വിശുദ്ധപ്രവാചകന്മാര്‍ മൂ 
ഖേന അരുളിച്ചെയ്തിരുന്നു. 

വീനമ്മുടെശത്രുക്കളില്‍ നിന്നും നമ്മെ വെറു 
ക്കുന്നവരുടെ കൈകളില്‍നിന്നും ദൈവം നമ്മെ 
രക്ഷിക്കും. 

നമ്മുടെ പിതാക്കന്മാരോട്‌ അവന്‍ കരുണ 
ഉള്ളവനായി രിക്കുമെന്ന്‌ ദൈവം അരുളിച്ചെ 
യ്തു. തന്‍െറ വിശുദ്ധവാഗ്ദാനത്തെപ്പറ്റി അദ്ദേ 
ഹം ഓര്‍ക്കുകയും ചെയ്തു. 

നമുക്കു ദൈവത്തെ ഭയം കൂടാതെ ശുശ്രൂ 
ഷിക്കാനുതകുംവിധം ശത്രുക്കളുടെ ശക്തിയില്‍ 
നിന്നും 

വ4നമ്മെ രക്ഷിക്കുമെന്ന്‌ ദൈവം നമ്മുടെ പി 
താവായ അബ്രാഹാമിനു വാഗ്ദാനം ചെയ്തു. 

ന്ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദൈവത്തി 
ന്‍െറ മുമ്പില്‍ നാം വിശുദ്ധരും നീതിബോധമു 
ള്ളവരും ആയിരിക്കണം. 

"കുഞ്ഞേ, ഇപ്പോശ നീ അത്യുന്നതനന്‍െെറ പ്ര 
വാചകനെന്നു ളിക്കപ്പെടും. കര്‍ത്താവിനു 
മുമ്പെ ചെന്ന്‌ നീ അവന്‍റെ വരവിന്‌ ജനങ്ങളെ 
സന്നദ്ധരാക്കുകയും 

"തന്‍െറ ജനത്തിന്‍റെ പാപങ്ങള്‍ ക്ഷമിക്ക 
പ്പെട്ട അവര്‍ രക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന്‌ 
നീ അവരെ അറിയിക്കും. 

നദെവത്തിന്‍െറ സ്നേഹദയയാല്‍ സ്വര്‍ഗ്ഗ 
ത്തില്‍നിന്നൊരു പുതുദിനം നമ്മുടെമേല്‍ തിള 
ങ്ങും. 

തിഇരൂട്ടിലും മരണഭയത്തിലും ജീവിക്കുന്ന മ 
നുഷ്യരെ ദൈവം സഹായിക്കും. സമാധാനത്തി 
ലേക്കുള്ള വഴിയേ അവന്‍ നമ്മെ നടത്തും.” 

80ആത്മാവില്‍ ശക്തിയുള്ളവനായി യോഹ 
ന്നാന്‍ വളര്‍ന്നു. യിസ്രായേല്‍ക്കാരോട്‌ പ്രസം 
ഗിക്കാന്‍ വരുംവരെ യോഹന്നാന്‍ എല്ലാവരില്‍ 
നിന്നും അകന്ന്‌ ഒരിടത്ത്‌ താമസിച്ചു. 


യേശുവിന്‍െറ ജനനം 
(മത്താ. 1:18-25) 

അക്കാലത്തു റോമാചക്രവര്‍ത്തിയായിരുന്ന 

ഓഗുസ്തോസ്‌, റോമാസാമ്രാജ്യത്തിലുള്ള 
എല്ലാവരും ഒരു ജനസംഖ്യ കണക്കെടുപ്പു പു 
സ്തകത്തില്‍ തങ്ങളുടെ പേരു ചേര്‍ക്കണമെന്ന്‌ 
ഒരു കല്പന പുറപ്പെടുവിച്ചു. 2അത്‌ ആദ്യത്തെ 
കണക്കെടുപ്പായിരുന്നു. കുറേന്യൊസ്‌ ആയിരു 
ന്നു അപ്പോള്‍ സുറിയയുടെ ഗവര്‍ണ്ണര്‍. 3എല്ലാ 
ജനങ്ങളും കണക്കെടുപ്പില്‍ പേരു ചേര്‍ക്കാന്‍ 
അവരവരുടെ പട്ടണങ്ങളിലേക്കു പോയി. 

ദ്അതിനാല്‍ ഗലീലയിലെ പട്ടണമായ നസ 
റെത്തില്‍നിന്നും യോസേഫ്‌ പുറപ്പെട്ടു. യെ 
ഹൂദ്യയിലെ ബേര്രേഹേമിലേക്കാണയാള്‍ പോ 
യത്‌. ദാവീദിന്‍െറ പട്ടണമെന്നാണവിടം അറി 
യപ്പെട്ടിരുന്നത്‌. ദാവീദിന്‍റെ ഗോത്രത്തിലൂള്‍ 
പ്പെട്ടതിനാലാണ്‌ യോസേഫ്‌ അങ്ങോട്ടു പോ 
യത്‌. യോസേഫ്‌ തന്‍െറ പ്രതിശ്രുതവധു മറി 
യയോടൊപ്പമാണ്‌ പേരുചേര്‍ത്തത്‌. (മറിയ അ 
പ്പോള്‍ ഗര്‍ഭവതിയായിരുന്നു) അവര്‍ ബേര്രേ 








ലൂക്കൊസ്‌ 1:68-2:23 


ഹേമിലായിരുന്നപ്പോള്‍ മറിയയ്ക്കു പ്രസവസ 
മയമടുത്തു. "അവള്‍ അവളുടെ ആദ്യത്തെ കൂട്ടി 
ക്കു ജന്മമരുളി. സത്രത്തില്‍ ഒരുമുറിയും ഒഴിഞ്ഞി 
രുന്നില്ല. അതിനാലവര്‍ കുഞ്ഞിനെ തുണിയില്‍ 
പൊതിഞ്ഞ്‌ ഒരു പുല്‍ത്തൊഴുത്തില്‍ കിടത്തി. 


ചില ഇടയന്മാര്‍ യേശുവി 
റ്റി കേള്‍ക്കുന്നു 

ആ രാത്രി ചില ഇടയന്മാര്‍ ആടുകളെയും 
കാത്തുകൊണ്ട്‌ വെളിനമ്ത്രദേശങ്ങളിലുണ്ടായിരു 
ന്നു. ?ദൈവത്തിന്‍െറ ഒരു ദൂതന്‍ അവര്‍ക്കു മു 
മ്പില്‍ വന്നു നിന്നു. കര്‍ത്താവിന്‍െറ പ്രകാശം 
അവര്‍ക്കു ചുറ്റും തിളങ്ങി. ഇടയന്മാര്‍ വളരെ 
ഭയമുള്ളവരായി. 

10ദൂതന്‍ അവരോടു പറഞ്ഞു, “ഭയപ്പെടരുത്‌, 
എന്തെന്നാല്‍ ഞാന്‍ നിങ്ങളോട്‌ ചില നല്ല 
വാര്‍ത്തകള്‍ പറയാന്‍ പോകുന്നു. എല്ലാ ജന 
ങ്ങളെയും അതു സന്തോഷിപ്പിക്കും.11ഇന്ന്‌ ദാ 
വീദിന്‍െറ പട്ടണത്തില്‍ നിങ്ങളുടെ രക്ഷകന്‍ 
പിറന്നിരിക്കുന്നു. കര്‍ത്താവായ ക്രിസ്തുവാണ 
വന്‍. ഒരു പൂല്‍ത്തൊഴുത്തില്‍ തുണിയില്‍ 
പൊതിഞ്ഞുകിടക്കുന്ന ഒരു ശിശുവിനെ 
നിങ്ങള്‍ കാണും. അങ്ങനെ നിങ്ങളവനെ 
അറിയും.” 

3പെട്ടെന്ന്‌ ഒരു വലിയസംഘം ദൂതന്മാര്‍ ആ 
ദൃത്തെ ദൂതനോടു ചേര്‍ന്നു. എല്ലാവരും ഇങ്ങ 
നെ ദൈവത്തെ വാഴ്ത്തി: 

14“സ്വര്‍ഗ്ഗത്തില്‍ ദൈവത്തിനു മഹത്വം. ഭൂമി 
യില്‍ ദൈവം പ്രസാദിക്കുന്നവര്‍ക്ക്‌ സമാധാ 
നം.” 

ദൂതന്മാര്‍ ഇടയന്മാരെ വിട്ട്‌ സ്വര്‍ഗ്ഗത്തിലേ 
ക്ക്‌ മടങ്ങി. ഇടയന്മാര്‍ പരസ്പരം പറഞ്ഞു, 
“നമുക്കു ബേത്രേഹേമില്‍ പോയി നടന്നതെന്താ 
ണെന്നുകാണാം. കര്‍ത്താവ്‌ നമ്മോടു പറഞ്ഞത്‌ 
നമുക്കവിടെ കാണാം.” 

16അതിനാല്‍ ഇടയന്മാര്‍ വേഗം യോസേഫി 
നെയും മറിയയെയും കണ്ടെത്തി. കുഞ്ഞ്‌ പുല്‍ 
കടൂട്ടില്‍ കിടക്കുകയായിരുന്നു. 17ഇടയന്മാര്‍ കു 
ഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെച്പറ്റി ദൂതന്മാര്‍ പറ 
ഞ്ഞതവര്‍ പറഞ്ഞു. 18ഇടയന്മാര്‍ പറഞ്ഞ സംഗ 
തികള്‍കേട്ട എല്ലാവര്‍ക്കും അത്ഭുതമായി. 13൭റി 
യ എല്ലാക്കാര്യവും ഹൃദയത്തിലൊളിച്ചുവയ്ക്കു 
കയും അവയെല്പറ്റി ചിന്തിക്കുകയും ചെയ്തു. 
2%ണഇടയന്മാര്‍ തങ്ങളുടെ ആടുകളുടെ അടുത്തേ 
ക്കു മടങ്ങി. ദൂതന്‍ അവരോടു പറഞ്ഞതുപോ 
ലെ കാണുവാനും കേള്‍ക്കുവാനുമായതില്‍ അ 
വര്‍ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയു 
കയും ചെയ്തു. 
കുട്ടിക്ക്‌ എട്ടുദിവസം പ്രായമായപ്പോള്‍ അ 
വനന്‍െറ പരിച്ഛേദന കര്‍മ്മം നടത്തി. യേശു 
വെന്നു പേരുമിട്ടു. കൂട്ടി മറിയയുടെ ഗര്‍ഭത്തില്‍ 
വളരാന്‍ തുടങ്ങും മുമ്പുതന്നെ ദൂതന്‍ പറഞ്ഞ 
തനുസരിച്ചാണ്‌ ഈ പേരിട്ടത്‌. 























യേശു ദൈവാലയത്തില്‍ യ. 

2മോശെയുടെ ന്യായപ്രമാണം പഠിപ്പിക്കു 
ന്നതനുസരിച്ച്‌ യോസേഫിനും മറിയയ്ക്കും ശു 
ദ്ധീകരണത്തിനുള്ള സമയമായി. അവര്‍ യേ 
ശുവിനെ കര്‍ത്താവിനു സമര്‍പ്പിക്കാനായി യെ 
രൂശലേമില്‍ കൊണ്ടുവന്നു. 2കര്‍ത്താവിന്‍െറ 
ന്യായപ്രമാണത്തില്‍ എഴുതിയിരിക്കുന്നു: “ഓ 
രോ കുടുംബത്തിലെയും ആദ്യത്തെ കുട്ടി “കര്‍ 
ത്താവിന്‍െറ പരിശുദ്ധന്‍” എന്നറിയപ്പെടും.”* 





“ഓരോ... 
13:12. 


എന്നറിയപ്പെടും” 


ഉദ്ധരണി. പുറപ്പാട്‌ 
൨ 





ലൂക്കൊസ്‌ 2:24-3:2 


24ജനങ്ങള്‍ ഒരു യാഗം നല്‍കണമെന്നും കര്‍ത്താ 
വിന്‍റെ ന്യായപ്രമാണം അനുശാസിക്കുന്നു. “ര 
ണ്ടു ഇണപ്രാവുകളെയോ രണ്ടു മാടപ്പിറാക്കു 
ഞ്ഞുങ്ങളെയോ യാഗം നല്‍കണം.” “അതിനാല്‍ 
യോസേഫും മറിയയും യെരൂശലേമില്‍ അതു 
ചെയ്യുന്നതിനെത്തി. 


ശിമ്യോന്‍ യേശുവിനെ കാണുന്നു 

മ്യെരൂശലേമില്‍ ശിമ്യോ൯ എന്നു പേരായ 
ഒരാള്‍ ജീവിച്ചിരുന്നു. അദ്ദേഹം നല്ലവനും ഭക്തി 
യുള്ളവനും ആയിരുന്നു. ദൈവം യിസ്ര്ായേലി 
നെ സഹായിക്കുന്ന സമയത്തിനായി കാത്തു 
നില്‍ക്കുകയായിരുന്നു ശിമയോന്‍. അവനില്‍ പ 
രിശുദ്ധാത്മാവ്‌ കുടികൊണ്ടിരുന്നു. 2കര്‍ത്താ 
വിന്‍െറ ക്രിസ്തുവിനെ കാണുംമുമ്പ്‌ താന്‍ 
മരിക്കില്ലെന്ന്‌ പരിശുദ്ധാത്മാവ്‌ അയാളോടു പ 
റഞ്ഞിരുന്നു. 27ആത്മാവ്‌ ശിമയോനെ ദൈവാ 
ലയത്തിലേക്കു നയിച്ചു. യെഹൂദാന്യായപ്രമാ 
ണം അനുശാസിക്കുന്നതു ചെയുന്നതിനു മറിയ 
യും യോസേഫും അവിടെയെത്തിയിരുന്നു. ഉ 
ണ്ലിയേശുവിനെയും അവര്‍ കൊണ്ടുവന്നിരു 
ന്നു. കുഞ്ഞിനെ കൈകളിലെടുത്ത്‌ ശിമയോന്‍ 
ദൈവത്തിനു നന്ദി പറഞ്ഞു. 

2“കര്‍ത്താവേ അങ്ങയുടെ ദാസനായ എ 
ന്നെ, ഇപ്പോള്‍ അങ്ങയുടെ വാഗ്ദാനമനുസരി 
ച്‌ സമാധാനമായി മരിക്കാനനുവദിച്ചാലും. 

34ഞാനെന്‍്റെറ കണ്ണുകള്‍കൊണ്ട്‌ അങ്ങയുടെ 
രക്ഷയെ കണ്ടു. 

31എല്ലാവര്‍ക്കുമായി അങ്ങ്‌ അവനെ ഒരുക്കി 
യിരിക്കുന്നു. 

32ജാതികള്‍ക്ക്‌ അങ്ങയുടെ മാര്‍ഗ്ഗം കാണി 
ക്കുന്ന പ്രകാശമാണവന്‍. നിന്‍െറ ജനമായ യി 
സ്രായേലിനും അവന്‍ അഭിമാനം പകരും.” 

യേശുവിനെപ്പറ്റി കുഞ്ഞിന്‍െറ അമ്മയായ 
മറിയയോട ശിമ്യോന്‍ പറഞ്ഞ വാക്കുകള്‍ കേട്ട 
യോസേഫും മറിയയും ആശ്ചര്യപ്പെട്ടു. 

34അനന്തരം അവരെ അനുഗ്രഹിച്ച ശിമ്യോന്‍ 
ഇങ്ങനെ പറഞ്ഞു, “ഈ കൂട്ടിയാല്‍ അനേകം 
യെഹൂദര്‍ നശിക്കുകയും അനേകര്‍ ഉയരുകയും 
ചെയ്യും. ദൈവത്തിന്‍െറ അടയാളമെന്ന നില 
യില്‍ പലരും അവനെ അംഗീകരിക്കില്ല. 3ട്ജന 
ങ്ങള്‍ രഹസ്യമായി ചിന്തിക്കുന്നത്‌ വെളിഒ 
ടും. സംഭവ്യമായ ചിലകാര്യങ്ങള്‍ നിങ്ങളുടെ 
ഹൃദയത്തെ ശോകാകുലമാക്കും.” 





ഹന്നാ യേശുവിനെ കാണുന്നു 

36അപ്പോള്‍ ദൈവാലയത്തില്‍ ഹന്നായെന്ന 
പ്രവാചകിയായ ഒരു സ്ത്രീയുണ്ടായിരുന്നു. അ 
വള്‍ ഫനുവേലിനന്‍െറ കുടുംബത്തില്‍പ്പെട്ുടവ 
ളും ആശേര്‍ഗോത്രക്കാരിയും ആയിരുന്നു. ഹ 
ന്നാ പടുവൃദ്ധയായിരുന്നു. അവള്‍ക്ക്‌ ഏഴുവര്‍ 
ഷത്തേക്കു മാത്രമേ വിവാഹജീവിതമുണ്ടായിരു 
ന്നുള്ളൂ. 37അവളൂടെ ഭര്‍ത്താവ്‌ മരിച്ചതില്‍ പി 
ന്നീട്‌ അവള്‍ ഏകയായി ജീവിച്ചു. ഇപ്പോള 
വള്‍ക്ക്‌ എണ്‍പത്തിനാല്‍ വയസ്സുണ്ട്‌. അവള്‍ 
എപ്പോഴും ദൈവാലയത്തില്‍ തന്നെ വസിച്ചു. 
ഒരിക്കലും അവിടം വിട്ടുപോയിരുന്നില്ല. രാപ 
കല്‍ ഉപവാസവും പ്രാര്‍ത്ഥനയുമായി അവള്‍ 
ദൈവാരാധന നടത്തി.38അപ്പോള്‍ ദൈവത്തോ 
ടു നന്ദിപറഞ്ഞുകൊണ്ട ഹന്നായുമവിടെയു 
ണ്ടായിരുന്നു. യെരൂശലേമിനെ ദൈവം സ്വത 
ന്രമാക്കുന്നതു കാത്തുനില്‍ക്കുന്നവരോട്‌ 
അവള്‍ യേശുവിനെപ്പറ്റി പറഞ്ഞു. 























“രണ്ടു ... നല്‍കണം” ഉദ്ധരണി ലേവ്യ 12:8. 


982 


യോസേഫും മറിയയും വീട്ടി 
ലേക്കു മടങ്ങുന്നു 

33യോസേഫും മറിയയും കര്‍ത്താവിന്‍റെ 
ന്യായപ്രമാണം അനുശാസിക്കുന്നവ എല്ലാം 
ചെയ്തുകഴിഞ്ഞു. എന്നിട്ടവര്‍ ഗലീലയിലെ 
തങ്ങളുടെ വാസസ്ഥലമായ നസറെത്തിലേക്കു 
പോയി. 4ചെറിയ കുട്ടിയായിരുന്ന യേശു വള 
രുകയായിരുന്നു. അവന്‍ ശക്തനും ബുദ്ധിമാനു 
മായി. ദൈവാനുഗ്രഹം അവനുണ്ടായിരുന്നു. 





യേശു എന്ന കുട്ടി 

4എല്ലാവര്‍ഷവും യേശൂവിനന്‍െറ മാതാപിതാ 
ക്കള്‍ പെസഹ ഉത്സവത്തിന്‌ യെരൂശലേമിലേ 
ക്ക്‌ പോകുമായിരുന്നു. 4യേശുവിന്‌ പന്ത്രണ്ട്‌ 
വയസ്സുള്ളപ്പോള്‍ പതിവുപോലെ അവര്‍ 
പെരുന്നാളിനുപോയി. 4പെരുന്നാള്‍ കഴിഞ്ഞ്‌ 
അവര്‍ വീട്ടിലേക്കുപോയി. പക്ഷേ ബാലനായ 
യേശുയെരൂശലേമില്‍ തങ്ങി. അവന്‍െറ മാതാ 
പിതാക്കള്‍ ഇക്കാര്യമറിഞ്ഞിരുന്നില്ല. 4യോസേ 
ഫും മറിയയും ഒരുദിവസത്തെ യാത്ര പൂര്‍ത്തി 
യാക്കിയിരുന്നു. യേശു അവരുടെ സംഘത്തോ 
ടൊപ്പം ഉണ്ടാവുമെന്നവര്‍ കരുതി. ബന്ധുക്കളു 
ടെയും സുഹൃത്തുക്കളുടെയും ഇടയില്‍ അവര്‍ 
യേശുവിനെ തിരഞ്ഞു.ദ്പക്ഷേ സംഘത്തില്‍ 
യേശുവിനെ കാണാനവര്‍ക്കു കഴിഞ്ഞില്ല. 
അതിനാലവര്‍ യേശുവിനെ തിരയാന്‍ യെരൂശ 
ലേമിലേക്കുമടങ്ങി. 4മൂന്നു ദിവസങ്ങള്‍ക്കുശേ 
ഷം അവര്‍ അവനെ കണ്ടെത്തി. യേശു ദൈവാ 
ലയത്തില്‍ മതാദ്ധ്യാപകരെ ശ്രവിക്കുകയും 
അവരോട്‌ ചോദ്യങ്ങള്‍ ചോദിക്കുകയുമായിരു 
ന്നു. എല്ലാവരും അവന്‍െറ വാക്കുകള്‍ കേട്ടു. 
അവന്‍െറ ധാരണാശക്തിയും ബുദ്ധിപരമായ 
ഉത്തരങ്ങളും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. 
യേശുവിന്റെ അപ്പനമ്മമാര്‍ക്കും അവനെ 
കണ്ടപ്പോള്‍ അമ്പരപ്പുണ്ടായി. അവന്‍െറ അമ്മ 
അവനോടു പറഞ്ഞു, “മകനെ, നീയെന്താണു 
ഞങ്ങളോടിതു ചെയ്തത്‌? നിന്നെയോര്‍ത്ത്‌ നി 
നന്‍െറയപ്പനും ഞാനും ഏറെദു:ഖിച്ചു. ഞങ്ങള്‍ 
നിന്നെ നോക്കി നടക്കുകയായിരുന്നു.” 

49യേശൂ അവരോടു പറഞ്ഞു, “എന്തിനാണു 
നിങ്ങളെന്നെ അന്വേഷിച്ചത്‌? എന്‍െറ പിതാ 
വിന്‍െറ നിയോഗമുള്ളിടത്തു ഞാനുണ്ടാവുമെ 
ന്നു നിങ്ങള്‍ക്കറിയില്ലേ!” 5അവന്‍൯ പറഞ്ഞതി 
നെറ അര്‍ത്ഥം അവര്‍ക്കു മനസ്സിലായില്ല. 51യേ 
ശു അവരോടൊത്ത്‌ നസറെത്തിലേക്കു പോയി. 
മാതാപിതാക്കള്‍ പറഞ്ഞതെല്ലാം അവന്‍ അനു 
സരിച്ചു. അവന്‍െറ അമ്മ അതേപ്പറ്റിയെല്ലാം 
ആലോചിക്കുകയായിരുന്നു. യേശു ജ്ഞാനസ 
മ്പാദനത്തില്‍ പുരോഗമിച്ചുകൊണ്ടിരുന്നു. അ 
വന്‍ മുതിര്‍ന്നുവന്നു, ജനങ്ങള്‍യേശുവിനെ ഇ 
ഷ്ടപ്പെട്ടു, അവന്‍ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 























യോഹന്നാന്‍െറ പ്രസംഗങ്ങള്‍ 

(മത്താ. 3:1-12; മര്‍ക്കൊ. 1:1-8; യോഹ. 1:19-28) 

തീബെര്യൊസ്‌ കൈസരുടെ പതിനഞ്ചാം 

ഭരണവര്‍ഷമായിരുന്നു അത്‌. യെഹൂദ്യയി 
ലെ ഭരണാധികാരി പൊന്തിയൊസ്‌ പീലാ 
ത്തൊസ്‌, ഗലീലയിലെ ഭരണാധികാരി ഹെ 
രൊദാവ്‌, ഇതുൂര്യാ, ത്രഖോനിത്തി എന്നിവിട 
ങ്ങളിലെ ഭരണാധികാരിയും ഹെരോദാവിന്‍െറ 
സഹോദരനുമായ ഫീലിപ്പൊസ്‌, അബിലേന 
യിലെ ഭരണാധികാരിയായ ലൂസാന്യാസ്‌, 
എന്നിവര്‍ കൈസരിനന്‍െെറ ഭരണത്തിന്‍ കീഴിലാ 
യിരുന്നു. 2ഹന്നാവും കയുഫാവും മഹാപുരോ 











983 


ഹിതന്മാരുമായിരുന്നു. ആ സമയം സെഖര്യാ 
വിന്‍െറ പുത്രനായ യോഹന്നാന്‍ ദൈവത്തില്‍ 
നിന്നൊരു കല്വനകിട്ടി. യോഹന്നാന്‍ മരുഭൂമി 
യില്‍ വസിക്കുകയായിരുന്നു. 3യോര്‍ദ്ദാ൯ നദീ 
തടമൊട്ടുക്കും സഞ്ചരിച്ച്‌ യോഹന്നാന്‍ ജനങ്ങ 
ളോട്‌ പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ട സ്നാന 
പ്പെട്ട പാപങ്ങളില്‍നിന്ന്‌ മോചിതരാകുവാ൯ 
അവന്‍ ജനങ്ങളോട്‌ പ്രസംഗിച്ചു. 4്യെശയ്യാപ്ര 
വാചകനന്‍െറ പ്രവചനപുസ്തകത്തിലെഴുതി 
യിരിക്കുന്നതു പോലെ! 

“മരുഭൂമിയില്‍ വിളിച്ചു പറയുന്ന ഒരുവനുണ്ട്‌: 
“കര്‍ത്താവിനു വഴിയൊരുക്കുക അവന്‍െറ വഴി 
കള്‍ നേരെയാക്കുക. 

എല്ലാ താഴ്വരകളും നിറയ്ക്കപ്പെടും. എല്ലാ 
പര്‍വ്വതങ്ങളും കുന്നുകളും നിരപ്പാക്കപ്പെടും. വ 








ലൂക്കൊസ്‌ 3:3-29 


പതിരും വേര്‍തിരിക്കാന്‍ തയ്യാറായി അവനെ 
ത്തും. നല്ല ധാന്യത്തെ അവന്‍ തന്‍െറ കളപ്പുര 
യില്‍ നിറയ്ക്കുകയും ചീത്തധാന്യത്തെ അവന്‍ 
കത്തിച്ചു കളയുകയും ചെയ്യും. അവസാനിക്കാ 
ത്ത അഗ്നിയില്‍ അവന്‍ അതു ഹോമിക്കും.” 
18യോഹന്നാന്‍ സുവിശേഷപ്രസംഗം തുടര്‍ന്നു. 
ജനങ്ങളെ സഹായിക്കുന്ന ഒരുപാടു കാര്യങ്ങള്‍ 
അവന്‍ പറഞ്ഞു. 


യോഹന്നാന്‍െറ പ്രവൃത്തിക 

ളെങ്ങനെ അവസാനിച്ചു 
1(യോഹന്നാന്‍ രാജാവായ ഹെരോദാവിനെ 
വിമര്‍ശിച്ചു. അയാളുടെ സഹോദരപന്നി ഹെ 
രോദ്യയുമായി അയാള്‍ ചെയ്ത ചീത്തനടപടി 
കളെ യോഹന്നാന്‍ വിമര്‍ശിച്ചു. മറ്റൊരുപാടു 








ഒഞ്ഞ പാതകള്‍ നേരെയാക്കപ്പെടും. പരുപരു 

ത്തപാതകള്‍ മിനുസപ്പെടുത്തും. 
“ഐല്ലാമനുഷ്യരും ദൈവത്തിന്‍െറ രക്ഷ അറി 

യും.” യെശയ്യാവ്‌ 40:3-5 


ജനങ്ങള്‍ സ്നാനപ്പെടുവാ൯ന്‍ യോഹന്നാ 
ന്‍െറയടുത്തെത്തി. യോഹന്നാന്‍ അവരോടു 
പറഞ്ഞു, “നിങ്ങള്‍, വിഷപ്പാന്പുകളെപ്പോലെ 
യാണ്‌! വരുവാനിരിക്കുന്ന ദൈവകോപത്തില്‍ 
നിന്ന്‌ ഓടിയകലാന്‍ ആരാണു നിങ്ങള്‍ക്കു മുന്ന 
റിയിപ്പുതന്നത്‌? യേഥാര്‍ത്ഥത്തില്‍ മാനസാന്ത 
രം വന്നുവെന്നു കാണിക്കുന്നപ്രവൃത്തികള്‍ ചെ 
യ്യുവി൯. “അബ്രാഹാമാണു ഞങ്ങളുടെ പിതാ 
വ്‌” എന്നു വീമ്പിളക്കരുത്‌. ഞാന്‍ നിങ്ങളോട്‌ 
പറയട്ടെ, അബ്രാഹാമിനു ഈ കല്ലുകളില്‍നി 
ന്നു സന്തതികളെ സൃഷ്ടിക്കാന്‍ ദൈവത്തിനു 
കഴിയും. 9മരങ്ങള്‍ മുറിച്ചിടാ൯ മഴു തയ്യാറായി 
ക്കഴിഞ്ഞു. നല്ല ഫലങ്ങള്‍ സൃഷ്ടിക്കാത്ത എല്ലാ 
മരങ്ങളും വെട്ടി തീയിലിടും.” 

10അപ്പ്പോള്‍ ജനങ്ങള്‍ യോഹന്നാനോടു ചോ 
ദിച്ചു, “ഞങ്ങളെന്തു ചെയ്യണം?” 

1യോഹന്നാന്‍ പ്രതിവചിച്ചു, “നിങ്ങള്‍ക്കു ര 
ണ്ടുടുപുണ്ടെങ്കില്‍ ഒന്ന്‌ ഇല്ലാത്തവനുമായി പ 
ങ്കുവയ്ക്കുക. നിങ്ങളില്‍ ആര്‍ക്കെങ്കിലും അപ്പ 
മുണ്ടെങ്കില്‍ അതും.” 

2നികുതി പിരിവുകാരുപോലും യോഹന്നാ 
നെറ അടുത്തെത്തി. അവര്‍ക്കും സ്നാനപ്പെട 
ണമായിരുന്നു. അവര്‍ യോഹന്നാനോടു പറ 
ഞ്ഞു, “ഗുരോ, ഞങ്ങളെന്തു ചെയ്യണം?” 

13യോഹന്നാന്‍ അവരോടു പറഞ്ഞു, “നിങ്ങള്‍ 
കല്വിക്കപ്പെട്ടതില്‍ കൂടുതല്‍ നികുതി ഈടാക്ക 
രുത്‌.” 

പട്ടാളക്കാര്‍ യോഹന്നാനോടു ചോദിച്ചു, 
“ഞങ്ങളോ? ഞങ്ങളെന്തു ചെയ്യണം?” 

യോഹന്നാന്‍ അവരോടു പറഞ്ഞു, “ജനങ്ങ 
ളോടു പണം പിടിച്ചുവാങ്ങരുത്‌. ആരെവ്പറ്റിയും 
കള്ളം പറയരുത്‌. നിങ്ങളുടെ ശമ്പളം കൊണ്ട്‌ 
തൃപ്തരാകൂവിന്‍.” 

എല്ലാ ആളുകളും പ്രതീക്ഷയില്‍ആയിരുന്നു. 
അതുകൊണ്ട്‌ യോഹന്നാനെ കണ്ടപ്പോള്‍ അ 
വര്‍ ഉള്ളില്‍ സ്വയം ഈഹിച്ചു, “ഇദ്ദേഹം ആയി 
രിക്കാം ക്രിസ്തു.” 

1യോഹന്നാ൯ എല്ലാവരോടുമായി മറുപടി 
പറഞ്ഞു, “ഞാന്‍ വെള്ളം കൊണ്ട്‌ നിങ്ങളെ 
സ്നാനപ്പെടുത്തുന്നു. എന്‍െറ പിന്നാലെ വരു 
ന്നവന്‍ എന്നെക്കാള്‍ കഴിവുള്ളവനാണ്‌. അവ 
ന്‍െറ ചെരിപ്പഴിക്കുവാന്‍പോലും ഞാന്‍ യോ 
ഗ്യനല്ല. അവന്‍ നിങ്ങളെ പരിശുദ്ധാത്മാവിനാ 
ലും തീയാലും സ്നാനപ്പെടുത്തും.!7ഗോതന്വും 











ചീത്ത പ്രവൃത്തികളിലും ഹെരോദാവിനെ യോ 
ഹന്നാന്‍ കുറ്റപ്പെടുത്തി. 2അതിനാല്‍ ഹെരോ 
ദാവ്‌ മറ്റൊരു ദുഷ്ചെയ്തി കൂടി ചെയ്തു: 
യോഹന്നാനെ ജയിലിലടച്ചു. ഹെരോദാവി 
ന്‍െറ മറ്റെല്ലാ ദുഷ്ക്രിയകളോടും ആ പ്രവൃത്തി 
കൂടി കൂട്ടി.) 


യോഹന്നാന്‍ യേശുവിനെ 
സ്നാനപ്പെടുത്തുന്നു 
(മത്താ. 313-17; മാര്‍ക്കൊ. 1:9-11) 
2യോഹന്നാന്‍ ജയിലിലടയ്ക്കപ്പെടും മുമ്പ്‌ 

എല്ലാവരും സ്നാനപ്പെട്ടു. യേശുവിനെയും 
സ്നാനപ്പെടുത്തി. യേശു പ്രാര്‍ത്ഥിച്ചുകൊണ്ടി 
രൂന്നപ്പോള്‍ സ്വര്‍ഗ്ഗം തുറക്കപ്പെട്ടു. 22പരിശുദ്ധാ 
ത്മാവ്‌ അവനിലേക്കിറങ്ങി വന്നു. കാഴ്ചയില്‍ 
അതൊരു പ്രാവിനെപ്പോലെ രൂപം കൊണ്ടിരു 
ന്നു. അപ്പോള്‍ സ്വര്‍ഗ്ഗുത്തില്‍നിന്നൊരു ശബ്ദം 
ഇങ്ങനെ കേട്ടു, “നീ എന്‍െറ പുത്രനാണ്‌. ഞാന്‍ 
നിന്നെ സ്നേഹിക്കുന്നു. ഞാന്‍ നിന്നില്‍ 
സംപ്രീതനായിരിക്കുന്നു.” 








യോസേഫിന്‍െറ കുടുംബചരിത്രം 
(മത്താ. 1:1-17) 

23യേശു തന്‍െറ പ്രവര്‍ത്തനം തുടങ്ങിയ 
പ്പോള്‍ അദ്ദേഹത്തിനു മുപ്പതുവയസ്റ്റോളം 
ആയിരുന്നു പ്രായം. അവന്‍ യോസേഫിന്‍റെ 
പുത്രനാണെന്നു ജനങ്ങള്‍ കരുതിയിരുന്നു. യോ 
സേഫ്‌, ഹേലിയുടെ പുത്രന്‍. 24ഹേലി, മത്ഥാ 
ത്തിന്‍റെ പുത്രന്‍. മത്ഥാത്ത്‌, ലേവിയുടെ 
പുത്രന്‍. ലേവി, മെല്‍ക്കിയൂടെ പുത്രന്‍. മെല്‍ 
ക്കി, യന്നായിയുടെ പുത്രന്‍. യന്നായി, യോ 
സേഫിനന്‍െറ പുത്രന്‍. യോസേഫ്‌, മത്തഖബ്യാ 
സിറ്റ പുത്രന്‍. മത്തഥഥ്യൊസ്‌, ആമോസി 
നെറ പുത്രന്‍. ആമോസ്‌, നാഹൂമിനന്‍െറെപുത്രന്‍. 
നാഹും, എസ്സിയുടെ പുത്രന്‍. എസ്‌ളി. നഗ്ലായി 
യുടെ പുത്രന്‍. 2നഗ്ലായി, മയാത്തിന്‍െറ 
പുത്രന്‍. മയാത്ത്‌, മത്തഥ്യൊസിന്‍്റെറ പുത്രന്‍. 
മത്തഥ്യൊസ്‌, ശെമയിയുടെ പുത്രന്‍. ശെമയി, 
യോസേഫിന്‍െറ പുത്രന്‍. യോസേഫ്‌, യോദ 
യുടെ പുത്രന്‍. 

27യോദാ, യോഹന്നാന്‍്െറപൂത്ര൯. യോഹ 
ന്നാന്‍, രേസയുടെപൂത്രന്‍. രേസ, സൊരൊബാ 
ബേലിനന്‍െറപുത്രന്‍. സൊരൊബാബേല്‍, ശല 
ഥീയേലിനന്‍െറ പുത്രന്‍. ശലഥീയേല്‍, നേരിയു 
ടെപൂത്രന്‍.2നേരി, മെല്‍ക്കിയുടെപൂത്ര൯. മെ 
ല്‍ക്കി, അദ്ദിയുടെപുത്രന്‍. അദ്ദി,കോസാമിന്‍െറ 
പുത്രന്‍. കോസാം, എല്‍മാദാമിന്‍െറപൂത്ര൯. എ 
ല്‍മാദാം, ഏരിന്‍െറപൂത്ര൯. 22ഏര്‍, യോശുവി 
നന്‍െറപുത്ര൯. യോശു, എലീയേസരിന്‍െറ പുത്ര 








ലൂക്കൊസ്‌ 3:30-4:20 


൯. എലീയേസര്‍, യോരീമിന്‍റെറ പുത്രന്‍. യോ 
രീം, മത്ഥാത്തിന്‍െറ പുത്രന്‍. മത്ഥാത്ത്‌, ലേവി 
യൂടെ പുത്രന്‍. 

30ലേവി, ശിമ്യോന്‍െറ പുത്രന്‍. ശിമയോന്‍, 
യെഹൂദയുടെ പുത്രൻ. യെഹൂദാ, യോസേഫി 
ന്‍െറ പുത്രന്‍. യോസേഫ്‌, യോനാമിന്‍െറ 
പുത്രന്‍. യോനാം, എല്യാക്കീമിന്‍െറ പുത്രന്‍. 
31എല്യാക്കീം, മെല്യാവിന്‍െറ പുത്രന്‍. മെല്യാ 
വ്‌, മെന്നയുടെ പുത്രന്‍. മെന്നാ, മത്തഥയുടെ 
പുത്രന്‍. മത്തഥ, നാഥാനന്‍െറ പുത്രന്‍. നാഥാന്‍, 
ദാവീദിന്‍റെ പുത്രന്‍. 32ദാവീദ്‌, യിശ്ശായിയുടെ 
പുത്രന്‍. യിശ്ശായി, ഒബേദിന്‍െറെ പുത്രന്‍. 
ഓബേദ്‌, ബോവസിനന്‍െറ പുത്രന്‍. ബോവസ്‌ 
സല്‍മോന്‍െറ പുത്രൻ. സല്‍മോന്‍, നഹശോ 
ന്‍െറ പുത്രന്‍. 

33ദനഹശോന്‍, അമ്മീനാദാബിന്‍െറ പുത്രന്‍. 
അമ്മീനാദാബ്‌, അരാമിന്‍െറ പുത്രന്‍. അരാം, 
അര്‍നിയുടെ പുത്രന്‍. അര്‍നി, എസ്രോന്‍െറ 
പുത്രന്‍. എസ്രോന്‍, പാരെസ്ിന്‍െറെ പുത്രന്‍. 
പാരെസ്‌, യെഹൂദയുടെ പുത്രന്‍. 34യെഹൂദാ, 
യാക്കോബിന്‍റെ പുത്രന്‍. യാക്കോബ്‌, യിസ്‌ 
ഹാക്ക്‌ ന്‍െറപൂത്രന്‍. യിസ്ഹാക്ക്‌, അബ്രാഹാ 
മിന്‍െറ പുത്രന്‍. അബ്രാഹാം, തേറഹിനന്‍െറെപു 
ത്രന്‍. തേറഹ്‌, നാഹോരിനന്‍െറ പുത്രന്‍. 35നാ 
ഹോര്‍, സെരൂഗിന്‍െറ പുത്രന്‍. സെരൂഗ്‌, രെഗു 
വിന്‍െറപൂത്ര൯. രെഗു, ഫാലെഗിനന്‍െറ പുത്രന്‍. 
ഫാലെഗ്‌, ഏബെരിനന്‍െറെ പുത്രന്‍. ഏബെര്‍, 
ശലാമിന്‍െറ പുത്രന്‍. 

36ശലാം, കയിനാനന്‍െറെ പുത്രന്‍. കയിനാന്‍, 
അര്‍ഫക്സാദിന്‍െറ പുത്രന്‍. അര്‍ഫക്സാദ്‌, 
ശേമിന്‍െറ പുത്രന്‍. ശേം, നോഹയുടെ പുത്രന്‍. 
നോഹ, ലാമേക്കിന്‍െറ പുത്രന്‍. 37ലാമേക്ക്‌, 
മെഥൂശലയുടെ പുത്രന്‍. മെഥൂശലാ, ഹാനോ 
ക്കിന്‍െറ പുത്രന്‍. ഹാനോക്ക്‌, യാരെദിന്‍െറ 
പുത്രന്‍. യാരെദ്‌, മലെല്യേലിന്‍െറ പുത്രന്‍. 
മലെല്യേല്‍, കയിനാന്‍െറ പുത്രന്‍. 38കയി 
നാന്‍, എനോശിനന്‍െറ പുത്രന്‍. എനോശ്‌, ശേ 
ത്തിന്‍െറ പുത്രന്‍. ശേത്ത്‌, ആദാമിനന്‍െറ പുത്രന്‍. 
ആദാം, ദൈവത്തിന്‍െറ പുത്രന്‍. 


യേശു പിശാചിനാല്‍ പ്രലോഭി 
പ്പിക്കപ്പെടുന്നു 
(മത്താ. 4:1-11; മര്‍ക്കൊ. 1:12-13) 

യേശു യോര്‍ദ്ദാനില്‍നിന്നും തിരിച്ചെത്തി. 

അവനില്‍ പരിശുദ്ധാത്മാവ്‌ നിറഞ്ഞിരുന്നു. 
പരിശുദ്ധാത്മാവ്‌ യേശുവിനെ മരുഭൂമിയിലേക്കു 
നയിച്ചു.2അവിടെ പിശാച്‌ നാല്പതുദിവസ 
ങ്ങള്‍ യേശുവിനെ പ്രലോഭിപ്പിച്ചു. ആ സമയം 
അവന്‍ ഒന്നും ഭക്ഷിച്ചിരൂന്നില്പ. ആ ദിവസങ്ങ 
ളുടെ അന്ത്യത്തില്‍ യേശുവിന്‌ നന്നേ വിശ 
പ്പുണ്ടായിരുന്നു. 

പിശാച്‌ യേശുവിനോടു പറഞ്ഞു, “നീ ദൈ 
വപുത്രനാണെങ്കില്‍ ഈ പാറയെ അപ്പമാകാ 
൯ കല്ലിക്കൂ.” 

യേശു മറുപടി പറഞ്ഞു, 

“മനുഷ്യന്‍ അപ്പം കൊണ്ടുമാത്രമല്ല ജീവിക്കു 
ന്നതെന്നു തിരുവെഴുത്തില്‍ എഴുതിയിട്ടുണ്ട 
ല്ലോ.” ആവര്‍ത്തനം 8:3 
ടഅപ്പോള്‍ പിശാച്‌ യേശുവിനെ ഉയരത്തി 
ലേക്കു കൂട്ടിക്കൊണ്ടു പോയി. ലോകത്തിലെ 
എല്ലാ രാജ്യങ്ങളും ഒരു നിമിഷത്തില്‍ കാട്ടിക്കൊ 
ടുത്തിട്ടു പറഞ്ഞു, “ഈ കാണുന്ന എല്ലാ രാജ്യ 
ങ്ങളും അതിന്‍െറ എല്ലാ പ്രതാപത്തോടും തിള 
ക്കത്തോടും കൂടി എനിക്ക്‌ തന്നിട്ടുള്ളവയാണ്‌. 

















984 


എനിക്കിഷ്ടമുള്ള ആര്‍ക്കും അതുകൊടുക്കാം. 
"നീ എന്നെ മാത്രം നമസ്കരിച്ചാല്‍ ഇതെല്ലാം 
നിനക്കു ഞാന്‍ തരാം.” 
യേശു പറഞ്ഞു, “തിരുവെഴുത്തിലുണ്ടല്ലോ: 
“നീ നിന്‍െറ കര്‍ത്താവായ ദൈവത്തെ നമ 

സ്ക്കരിക്കുക. അവനെ മാത്രം സേവിക്കുക.” 
ആവര്‍ത്തനം 613 





9അനന്തരം പിശാച്‌ യേശുവിനെ യെരൂശ 
ലേമിലേക്കു നയിച്ചു. ദൈവാലയത്തിനു മുക 
ളിലത്തെ ഏറ്റവും ഉയര്‍ന്ന ബിന്ദുവില്‍ കയറ്റി 
പിശാച്‌ യേശുവിനോടു പറഞ്ഞു, “നീ ദൈവ 
പൂത്രനാണെങ്കില്‍ താഴേക്കുചാടുക. 19തിരുവെ 
ഴുത്തില്‍ പറഞ്ഞിട്ടുണ്ടല്ലോ: 

“ദൈവം തന്‍െറ ദൂതന്മാരോട നിന്നെ രക്ഷി 
ക്കാന്‍ കല്പിക്കും.” സങ്കീര്‍ത്തനം 91:11 





മാത്രവുമല്ല: “നിന്‍െറ കാല്‍ പാറയില്‍ തട്ടാ 
തെ അവര്‍ കൈകള്‍ കൊണ്ടനിന്നെ താങ്ങും” 
എന്നും ഉണ്ടല്ലോ. സങ്കീര്‍ത്തനം 91:12 


12യേശു പറഞ്ഞു, “പക്ഷേ തിരുവെഴുത്തില്‍ 
ഇതും പറയുന്നുണ്ട്‌: 

“നീ കര്‍ത്താവായ ദൈവത്തെ പരീക്ഷിക്ക 
രുത്‌.” ആവര്‍ത്തനം &16 

13പ്രലോഭനങ്ങളുടെയെല്പാം അവസാനത്തി 
ലെത്തിയ പിശാച്‌ മറ്റൊരു സന്ദര്‍ഭവും പ്രതീ 
ക്ഷിച്ച്‌ ദൂരേക്കു പോയി. 


യേശു ജനങ്ങളെ പഠിപ്പിക്കുന്നു 
(മത്താ. 4:12-17; മര്‍ക്കൊ. 1:14-15) 
14യേശു പരിശുദ്ധാത്മാവിന്‍െറ ശക്തിയോ 
ടു കൂടി ഗലീലയിലേക്കു മടങ്ങി. ഗലീലയ്ക്കു 
ചുറ്റുപാടും യേശുവിനെപ്പുറ്റിയുള്ള വാര്‍ത്ത പ്ര 
ചരിച്ചു. അവന്‍ അവരുടെ യെഹൂദപ്പള്ളിക 
ളില്‍ ഉപദേശിക്കാന്‍ തുടങ്ങി. എല്ലാവരും യേശു 
വിനെ വാഴ്ത്തി. 








യേശു സ്വന്തപട്ടണത്തിലേക്കു പോകുന്നു 
(മത്താ. 13:53-58; മര്‍ക്കൊ. 61-6) 

1യേശു, അവന്‍ വളര്‍ന്ന പട്ടണമായ നസറെ 
ത്തിലേക്കു പോയി. എപ്പോഴുമെന്നപോലെ ശ 
ബൃത്തുദിവസം അവന്‍ യെഹൂദപ്പള്ളിയിലേക്കു 
പോയി. യേശു വായിക്കാന്‍ എഴുന്നേറ്റു നിന്നു. 
17യെശയ്യാപ്രവാചകനന്‍െറ പുസ്തകം അവനു 
നല്‍കിയിരുന്നു. യേശു പുസ്തകം തുറന്ന്‌ ഇങ്ങ 
നെ എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു. 

18“കര്‍ത്താവിന്‍റെറ ചൈതന്യം എന്നിലുണ്ട്‌. 
ഒന്നുമില്ലാത്തവരോട്‌ സുവിശേഷം പറയാന്‍ 
ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പാ 
പത്തിന്‍െറ തടവുകാര്‍ക്ക്‌ മോചനം നല്‍കുമെ 
ന്നും അന്ധര്‍ക്കു കാഴ്ച നല്‍കുമെന്നും ജനങ്ങ 
ളോടു പറയാന്‍ ദൈവം എന്നെ നിയോഗിച്ചി 
രിക്കുന്നു. ദൂര്‍ബ്ബലരെ അവരുടെ കഷ്ടപ്പാടു 
കളില്‍നിന്നും മോചിപ്പിക്കാന്‍ ദൈവം എന്നെ 
അയച്ചിരിക്കുന്നു. 

19ജനങ്ങളോട്‌ കാരുണ്യം കാട്ടാനും കര്‍ത്താ 
വിന്‍റെ വര്‍ഷമെത്തിയെന്നറിയിക്കാനും 
എന്നെ നിയോഗിച്ചു.” യെശയ്യാവ്‌ 6-2 








20യേശു പുസ്തകമടച്ചു. പുസ്തകം പരിചാ 
രകന്‍ മടക്കിക്കൊടുത്ത്‌ അവന്‍ നിലത്തിരുന്നു. 
യെഹൂദപ്പള്ളിയിലുള്ള എല്ലാവരും യേശുവി 


985 


നെ അടുത്തു നിരീക്ഷിച്ചു. യേശു അവരോട 
സംസാരിക്കാന്‍ തുടങ്ങി. അവന്‍ പറഞ്ഞു, “നി 
ങ്ങള്‍ ഈ വാക്കുകള്‍ കേള്‍ക്കെത്തന്നെ ഇവ 
അന്വര്‍ത്ഥമാകുന്നു.” 

2എല്ലാവരും യേശുവിനെപ്പറ്റി നല്ലതു പറ 
ഞ്ഞു. അവന്‍െറ ഹൃദ്യമായ വാക്കുകളില്‍ അവര്‍ 
അത്ഭുതപ്പെട്ടു. അവര്‍ പറഞ്ഞു, “അവനെങ്ങ 
നെ ഇപ്രകാരം പറയാന്‍ കഴിയുന്നു? അവന്‍ 
യോസേഫിനന്‍െറ മകന്‍ മാത്രമല്ലേ?” 

യേശു അവരോടു പറഞ്ഞു, “വൈദ്യഠ, 
സ്വയം സുഖപ്പെടുത്തു എന്ന പഴഞ്ചൊല്ലു 
പോലെ നിങ്ങള്‍ എന്നോടു പറയുമെന്ന്‌ എനി 
ക്കറിയാം. “നീ കഫര്‍ന്നഹൂമില്‍ ചെയ്തതിനെ 
പ്പറ്റി ഞങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. അതെല്ലാം നിന്‍െറ 
സ്വന്തപട്ടണത്തിലും ചെയ്യു.” 
24അപ്പോള്‍ യേശുപറഞ്ഞു, “ഞാന്‍ നിങ്ങ 
ളോടു സത്യം പറയുന്നു. ഒരു പ്രവാചകനും 
സ്വന്തം പട്ടണത്തില്‍ സ്വീകാര്യനല്ല. ഞാന്‍ 
പറയുന്നതു സത്യമാണ്‌. ഏലീയാപ്രവാചക 
നെറ കാലത്ത്‌ യിസ്രായേലില്‍ മൂന്നരവര്‍ഷം 
മഴ പെയ്തില്ല. രാജ്യത്തെങ്ങും ഭക്ഷണവുമുണ്ടാ 
യിരുന്നില്ല. ആ സമയത്ത്‌ യിസ്രായേലില്‍ 
അനേകം വിധവകളുണ്ടായിരുന്നു. 4പക്ഷേ 
ഏലീയാവ്‌ യിസ്രായേലിലെ ആ വിധവക 
ളുടെ അടുത്തേക്ക്‌ അയയിക്കപ്പെട്ടില്ല. സീദോന്‍൯ 
ദേശത്തെ സരെപ്തയില്‍ ഒരു വിധവയുടെ 
അടുത്തേക്കാണ്‌ ഏലിയാവ്‌ അയയ്ക്കപ്പെട്ടത്‌. 
27ഏലീശാ പ്രവാചകന്‍െറ കാലത്ത്‌ യിസ്ധ്രാ 
യേലില്‍ അനേകം കുഷ്ഠരോഗികളുമുണ്ടായിരു 
ന്നു. പക്ഷേ നയമാനൊഴികെ ആരും സുഖപ്പെ 
ട്ടില്ല. നയമാന്‍ യിസ്രായേല്‍ക്കാരനായിരൂന്നില്പ. 
സുറിയക്കാരനായിരുന്നു.” 

2മ്യെഹൂദപവ്പുള്ളിയിലുള്ള എല്പാവരും ഇക്കാ 
ര്യങ്ങള്‍ കേട്ടു. അവര്‍ അത്യധികം കോപാകുല 
രായി. 2%4അവര്‍ ചാടിയെഴുന്നേറ്റ്‌ യേശുവിനെ 
നഗരത്തിനു പുറത്താക്കി. ഒരു മലയുടെ മുക 
ഓിലാണവരുടെ നഗരം പണിതിരിക്കുന്നത്‌. അ 
വനെതാഴേക്കു തള്ളിയിടാനായി മലയുടെ അറ്റ 
ത്തേക്ക്‌ അവര്‍ അവനെ നയിച്ചു. 

30എന്നാല്‍ യേശു അവരുടെ നടുവിലൂടെ 
നടന്ന്‌ ദൂരെ പോയി. 














യേശു പിശാചു ബാധിച്ചവരെ 
സുഖപ്പെടുത്തുന്നു 
(മര്‍ക്കൊ. 1:21-28) 

31യേശു ഗലീലയിലെ നഗരമായ കഫര്‍ന്ന 
ഹൂമിലേക്കു പോയി. ശബ്ത്തുദിവസം അവന്‍ 
ജനങ്ങളെ ഉപദേശിക്കുകയായിരുന്നു. 3അവ 
ന്‍െറ വാക്കുകള്‍ അധികാരത്തോടെയായിരുന്ന 
തിനാല്‍ അവന്‍െറ ഉപദേശം ജനങ്ങളെ അത്ഭു 
തപ്പെടുത്തി.33അശുദ്ധാത്മാവ്‌ ബാധിച്ച ഒരു 
വന്‍ ആ ത 
അയാള്‍ ഉച്ചത്തില്‍ വിളിച്ചു കുവി, 34“നസറായ 
നായ യേശുവേ, ഞങ്ങളോട നിനക്കെന്താണ്‌ 
വേണ്ടത്‌. ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ 
വന്നിരിക്കുന്നത്‌. നീ ആരാണെന്ന്‌ എനിക്കറി 
യാം. ദൈവത്തിന്‍റെ പരിശുദ്ധന്‍.” 3ടപക്ഷേ 
ആ അശുദ്ധാത്മാവിനോടു നിര്‍ത്താന്‍ യേശു 
ആജ്ഞാപിച്ചു. യേശു പറഞ്ഞു, “മിണ്ടാതിരി 
ക്കു, ആ മനുഷ്യനില്‍ നിന്നുപുറത്തു കടക്കൂ.” 
പിശാച്‌ ആ മനുഷ്യനെ ജനങ്ങളുടെയിടയില്‍ 
തള്ളിയിട്ടു. എന്നിട്ട്‌ അയാളെ ഉപദ്രവിക്കാതെ 
അയാളില്‍നിന്നു പുറത്തു കടന്നു. 








ലൂക്കൊസ്‌ 4:21-5:4 


36ജനങ്ങള്‍ അത്ഭുതപ്പെട്ടു. അവര്‍ പരസ്പരം 
പറഞ്ഞു, “എന്താണിതിനര്‍ത്ഥം? അശുദ്ധാത്മാ 
ക്കളോടു അധികാരത്തോടെയും ശക്തിയാലും 
അവന്‍ ആജ്ഞാപിക്കുന്നു. അവര്‍ പുറത്തുവരു 
ന്നു.” 

37അതിനാല്‍ യേശുവിനെപ്പറ്റിയുള്ള വാര്‍ത്ത 
ആ പ്രദേശത്തുള്ള എല്ലാസ്ഥലത്തും പരന്നു. 





യേശു ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 8:14-17; മര്‍ക്കൊ. 1:29-34) 

യേശു യെഹൂദപ്പള്ളി വിട്ടു. അവന്‍ ശിമോ 
ന്‍െറ വീട്ടിലേക്കുപോയി. ശിമോന്‍െറ ഭാര്യ 
യുടെ അമ്മ രോഗം പിടിച്ചു കിടപ്പായിരുന്നു. 
അവര്‍ക്കു കടുത്ത പനിയായിരുന്നു. അവരെ 
സഹായിക്കാന്‍ എന്തെങ്കിലും ചെയ്യണമെന്ന്‌ 
അവര്‍ അവനോടപേക്ഷിച്ചു. 3അവ൯ അവളു 
ടെ വളരെ അടുത്തുനിന്നുകൊണ്ട്‌ പനിയോട്‌ 
അവളെ വിട്ടുപോകുവാന്‍ ആജ്ഞാപിച്ചു. 
പനി അവളെ വിട്ടുപോയി. അപ്പോള്‍ അവള്‍ 
എഴുന്നേറ്റ്‌ അവരെ പരിചരിക്കാന്‍ തുടങ്ങി. 

















യേശു മറ്റനേകരെ സുഖപ്പെടുത്തുന്നു 

4സൂര്യാസ്തമയമായപ്പോള്‍ ജനങ്ങള്‍ രോഗ 
ബാധിതരായ അനേകരെ അവന്‍െറയടുക്കല്‍ 
കൊണ്ടുവന്നു. അവര്‍ക്ക്‌ വിവിധ രോഗങ്ങളാ 
യിരുന്നു. യേശു ഓരോ രോഗിയുടെമേലും കൈ 
വച്ച്‌ അവരെ സുഖപ്പെടുത്തി. 4്പലരിലും 
നിന്ന്‌ ഭൂതങ്ങള്‍ പുറത്തുവന്നു. ഭൂതങ്ങള്‍ നില 
വിളിച്ചു, “നീ ദൈവപുത്രനാണ്‌.” പക്ഷേ 
യേശു, അവരെ ശകാരിക്കുകയും സംസാരി 
ക്കാന്‍ അനുപ്ലദിക്കാതിരിക്കുകയും ചെയ്തു. 
അവന്‍ ക്രിസ്തുവാണെന്ന്‌ ഭൂതങ്ങള്‍ക്കറിയാമാ 
യിരുന്നു. 





യേശു മറ്റു പട്ടണങ്ങളിലേക്കു പോകുന്നു 
(മര്‍ക്കൊ. 1:35-39) 

42അടുത്ത ദിവസം യേശു ഏകാന്തമായൊരി 
ടത്തേക്കു പോയി. ജനങ്ങള്‍ അവനുവേണ്ടി 
തിരഞ്ഞു. അവര്‍ അവനെകണ്ടപ്പോള്‍ അവിടം 
വി ട്ടുപോകുന്നതില്‍നിന്ന്‌ അവനെ തടയാന്‍ 
ശ്രമിച്ചു. പക്ഷേ യേശു അവരോടു പറഞ്ഞു, 
“ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന സുവിശേ 
ഷം എനിക്ക്‌ മറ്റു പട്ടണങ്ങളിലും പ്രസംഗിക്ക 
ണം. അതിനാണ്‌ ഞാന്‍ അയയ്ക്കപ്പെട്ടത്‌.” 

44്അങ്ങനെ യെഹുദ്യയിലെ യെഹൂദപ്പള്ളിക 
ളില്‍ അവന്‍ പ്രസംഗിച്ചു. 


പത്രൊസ്‌, യാക്കോബ്‌, യോഹന്നാന്‍ 
എന്നിവര്‍ യേശുവിനെ അനുഗമിക്കുന്നു 
(മത്താ. 4:18-22; മര്‍ക്കൊ. 1:16-20) 

യേശു ഗെന്നേസരെത്ത്‌ തടാകത്തിന്‍റെറ കര 

യില്‍ നിന്നു. ഒരുപാടുപേര്‍ അവനുചുറ്റും 
തിങ്ങിക്കൂടി. ദൈവവചനം കേള്‍ക്കാന്‍ അവര്‍ 
ആഗ്രഹിച്ചിരുന്നു. തേടാകത്തിന്‍െറ തീരത്ത്‌ ര 
ണ്ടുവള്ളങ്ങള്‍ കിടക്കുന്നതവ൯ കണ്ടു. മീന്‍പി 
ടുത്തക്കാര്‍ അവരുടെ വലകള്‍ കഴുകുകയായി 
രുന്നു. യേശു ശിമോനന്‍െറ വള്ളത്തില്‍കയറി. 
അതു കരയില്‍നിന്നു കുറച്ചു ദൂരം മാറ്റാന്‍ യേശു 
അവനോടാവശ്യപ്പെട്ടു. എന്നിട്ട അവന്‍ വള്ള 
ത്തില്‍ കയറിയിരുന്ന്‌ ജനങ്ങളെ ഉപദേശിച്ചു 
തുടങ്ങി. 

യേശു പ്രസംഗം നിര്‍ത്തി. അവന്‍ ശിമോ 
നോടുപറഞ്ഞു, “വള്ളം ആഴക്കടലിലേക്കു കൊ 
ണ്ടുപോകൂ. നിങ്ങളെല്ലാവരും വലയെറിഞ്ഞാല്‍ 
ധാരാളം മീന്‍ കിട്ടും.” 








ലൂക്കൊസ്‌ 5:5-35 


ശിമോന്‍ മറുപടി പറഞ്ഞു, “പ്രഭോ, 
ഞങ്ങള്‍ രാത്രി മുഴുവനും നന്നായി അദ്ധ്വാനി 
ച്ചു. പക്ഷേ ഒരു മീനിനെയും പിടിക്കാനായില്ല. 
എന്നാല്‍ അങ്ങു പറയുന്നു ഞാന്‍ വെള്ളത്തില്‍ 
വലകള്‍ ഇടണമെന്ന്‌. അതിനാലങ്ങനെ ചെ 
യാം.” മീന്‍ പിടുത്തക്കാര്‍ വെള്ളത്തില്‍ വല 
കള്‍ വീശി. അവരുടെ വലകള്‍ മത്സ്യങ്ങളെ 
ക്കൊണ്ടു നിറഞ്ഞു പൊട്ടാറായി. 7അവര്‍ മറ്റൊ 
രൂ വള്ളത്തിലെ സുഹൃത്തുക്കളെ സഹായത്തി 
നു വിളിച്ചു. സുഹൃത്തുക്കളെത്തി. ഇരുവള്ളങ്ങ 
ളും മുങ്ങാറായതുവ രെ മത്സ്യം ലഭിച്ചു. 

89തങ്ങള്‍ പിടിച്ച മീനുകളുടെ അളവുകണ്ട്‌ 
മീന്‍പിടുത്തക്കാര്‍ അത്ഭുതസ്തബ്ധരായി. ഇ 
തുകണ്ട ശിമോന്‍ പത്രൊസ്‌ യേശുവിനു മുമ്പി 
ല്‍ കുനിഞ്ഞുവീണു പറഞ്ഞു, “എന്‍െറയടുത്തു 
നിന്നു പോകൂ കര്‍ത്താവേ, ഞാന്‍ പാപിയാ 
ണ്‌.” യാക്കോബും യോഹന്നാനും സെബെദി 
യുടെ പുത്രന്മാരും അത്ഭുതസ്തബ്ധരായി. 

യേശു ശിമോനോടു പറഞ്ഞു, “ഭയപ്പെടാതി 
രിക്കൂ. ഇനി മുതല്‍ നിങ്ങള്‍ മീനിനെയല്ല മനു 
ഷ്യനെ പിടിക്കാന്‍ പ്രവര്‍ത്തിക്കും.” 

1അവര്‍ തങ്ങളുടെ വള്ളങ്ങള്‍ തീരത്തടുപ്പി 
ച്ചു. അവര്‍ എല്ലാം ത്യജിച്ച്‌ യേശുവിന്‍റെ 
അനുയായികളായി. 











യേശു രോഗിയെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 8:1-4; മര്‍ക്കൊ. 1:40-45) 

2ഒരിക്കല്‍ രോഗിയായ ഒരാള്‍ താമസിക്കുന്ന 
ഒരു പട്ടണത്തില്‍ യേശുവുമുണ്ടായിരുന്നു. അ 
യാള്‍ കുഷ്ഠരോഗിയായിരുന്നു. യേശുവിനെ 
കണ്ട അയാള്‍ അവന്‍െറ മുന്നില്‍ കുനിഞ്ഞ്‌ 
അവനോടു യാചിച്ചു, “കര്‍ത്താവേ, എന്നെ 
സുഖപ്പെടുത്തിയാലും. അങ്ങ്‌ ആഗ്രഹിച്ചാല്‍ 
അതു നടക്കുമെന്നറിയാം.” 

13യേശൂ പറഞ്ഞു, “എനിക്കു നിന്നെ സുഖ 
പ്പെടുത്തണം. സുഖപ്പെടു.” യേശൂ അയാളെ 
സ്പര്‍ശിച്ചു. പൊടുന്നനവേ കുഷ്ഠം അപ്രത്യ 
ക്ഷമായി. അപ്പോള്‍ യേശു അവനോടു നിർദ്ദേ 
ശിച്ചു, രണ ആരോടും 
പറയരുത്‌. പക്ഷേ പോയി പുരോഹിതനു 
നിന്നെ കാണിച്ചു കൊടുക്കുക. മോശെയുടെ 
കല്വനയിലെപ്പോലെ നിന്‍റെ സുഖപ്പെടലിനാ 
യുള്ള വഴിപാടുകള്‍ സമര്‍പ്പിക്കുക. അതുജന 
ങ്ങളുടെ മുമ്പില്‍ തെളിവായിരിക്കട്ടെ.” 

പക്ഷേ യേശുവിനെ സംബന്ധിച്ച വാര്‍ത്ത 
വളരെയധികം പരന്നു. യേശുവിനെ കേള്‍ക്കാ 
നും രോഗം ഭേദമായി കിട്ടാനും അനേകര്‍ എ 
ത്തി. 16യേശു പലപ്പോഴും പ്രാര്‍ത്ഥനയ്ക്കായി 
ഏകാന്തമായ സ്ഥലത്തേക്കു പോകുമായിരുന്നു. 











യേശു തളര്‍വാതരോഗിയെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 9:1-8; മര്‍ക്കൊ. 2:1-12) 

17ഒരു ദിവസം യേശു ജനങ്ങളെ പഠിപ്പിക്കു 
കയായിരുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും അ 
വിടെ കൂടിയിരുന്നു. അവര്‍ എല്ലാ നഗരങ്ങളില്‍ 
നിന്നും വന്നവരായിരുന്നു. ജനങ്ങളെ രോഗവി 
മുക്തരാക്കുവാനുള്ള ശക്തി കര്‍ത്താവ്‌ അവനു 
നല്‍കിയിരുന്നു. 18ചിലര്‍ ഒരു തളര്‍വാതരോഗി 
യെ ഒരു കട്ടിലില്‍ എടുത്തുകൊണ്ടുവന്നു. അ 
വര്‍ അയാളെ അകത്തു കൊണ്ടുവന്ന്‌ യേശു 
വിനു മുമ്പില്‍ കിടത്താന്‍ ശ്രമിച്ചു. 9പക്ഷേ 
ആള്‍ക്കൂട്ടത്തിനിടയില്‍ അവര്‍ക്കതിനായില്ല. 
അതിനാല്‍ മേല്‍ക്കൂരയില്‍ കയറി ഓടിളക്കി 
അതിലൂടെ കിടക്കയോടെ യേശുവിനു മുമ്പില്‍ 





986 


അയാളെ അവര്‍ ഇറക്കി. 27അവരുടെ വിശ്വാസം 
അവന്‍ കണ്ടു. യേശു രോഗിയോടു പറഞ്ഞു, 
“നിന്‍െറ പാപങ്ങള്‍ ക്ചമിക്കപ്പെട്ടിരിക്കുന്നു.” 

2ശാസ്ത്രിമാരും പരീശന്മാരും സ്വയം ചിന്തി 
ച്ചു. “ആരാണിവ൯? അവന്‍ ദൈവവിരുദ്ധമായ 
കാര്യങ്ങള്‍ പറയുന്നു. ദൈവത്തിനു മാത്രമേ 
പാപങ്ങള്‍ പൊറുക്കാനാവൂ.” 

യേശു അവരുടെ മനോഗതമറിഞ്ഞു. 
അവന്‍ പറഞ്ഞു, “എന്താണു നിങ്ങളുടെ ഹൃദയ 
ത്തില്‍ അത്തരം ചിന്തകള്‍? 2്നിനന്‍െറെ പാപ 
ങ്ങള്‍ പൊറുക്കപ്പെട്ടിരിക്കുന്നു” എന്നു പറയുന്ന 
താണോ “എഴുന്നേറ്റു നടക്കൂ” എന്നാവശ്യപ്പെടു 
ന്നതാണോ എളുപ്പം? 4എന്നാല്‍ മനുഷ്യപുത്ര 
നു ഭൂമിയില്‍ പാപങ്ങള്‍ പൊറുക്കാനുള്ള അധി 
കാരമുണ്ടെന്ന്‌ ഞാന്‍ തെളിയിക്കാം.” അതിനാ 
യി യേശു തളര്‍വാതരോഗിയോട്‌ ആവശ്യ 
പ്പെട്ടു, “ഞാന്‍ നിന്നോടു പറയുന്നു, എഴുന്നേറ്റ്‌ 
നിന്‍െറ കിടക്കയുമെടുത്ത്‌ വീട്ടില്‍ പോകുക.” 

മ്ഉടന്‍ അയാള്‍ ജനങ്ങളുടെ മുമ്പില്‍ എഴു 
ന്നേറ്റ്നിന്ന്‌ തന്‍െറ കിടക്കയും എടുത്ത്‌ ദൈവ 
ത്തെ വാഴ്ത്തിക്കൊണ്ട്‌ വീട്ടിലേക്കു നടന്നു. 26ജ 
നങ്ങളില്‍ ദൈവത്തിന്‍െറ ശക്തിയിലുള്ള ബ 
ഹുമാനം നിറഞ്ഞു. അവര്‍ പറഞ്ഞു, “ഇന്നു 
ഞങ്ങള്‍ അത്ഭുതസംഭവങ്ങള്‍ കണ്ടിരിക്കുന്നു.” 





ലേവി യേശുവിന്‍െറ അനു യായിയാകുന്നു 
(മത്താ. 9:9-13; മര്‍ക്കൊ. 2:13-17) 

2 അതിനുശേഷം പുറത്തിറങ്ങിയ യേശു ഒരു 
നികുതിപിരിവുകാരന്‍ അയാളുടെ കാര്യാലയ 
ത്തിലിരിക്കുന്നതു കണ്ടു. ലേവി എന്നാണവ 
ന്‍െറ പേര്‍. യേശു, അവനോടു പറഞ്ഞു, 
“എന്നെ അനുഗമിക്കൂ.” 24ലേവി എഴുന്നേറ്റ്‌ 
എല്ലാമുപേക്ഷിച്ച്‌ യേശുവിനെ പിന്തുടര്‍ന്നു. 

29ലേവി യേശുവിന്‌ ഒരുഗംഭീരഅത്താഴം നല്‍ 
കി. അത്താഴം ലേവിയുടെ വീട്ടില്‍വച്ചായിരു 
ന്നു.അനേകം നികൂതിപിരിവുകാരും വേറെ ചി 
ലരും ആ വിരുന്നില്‍ സംബന്ധിച്ചിരുന്നു. 34പ 
ക്ഷേ പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും 
യേശുവിന്‍റെ ശിഷ്യന്മാര്‍ക്കെതിരെ പിറുപിറു 
ത്തുപറഞ്ഞു, “നിങ്ങളെന്താണ്‌ നികുതിപിരി 
വുകാരോടും മറ്റു ദുഷിച്ചവരോടുമൊത്ത്‌ തിന്നു 
കയും കുടിയ്ക്കുകയും ചെയ്യുന്നത്‌?” 

31യേശു അവര്‍ക്കു മറുപടി നല്‍കി, “ആരോ 
ഗൃവാന്മാര്‍ക്ക്‌ വൈദ്യന്‍ വേണ്ട. പക്ഷേ രോഗി 
കള്‍ക്ക്‌ അവന്‍ വേണം. 3ഞാന്‍ നല്ലവരെ മാന 
സാന്തരപ്പെടുത്തുവാനല്ച വന്നത്‌. ദുഷിച്ചവരെ 
മാനസാന്തരത്തിലേക്ക്‌ നയിക്കാനാണ്‌ ഞാന്‍ 


99 


വന്നത്‌. 











ഉപവാസത്തെല്പറ്റിയുള്ള ഒരു ചോദ്യത്തിന്‌ 
യേശു മറുപടി പറയുന്നു 
(മത്താ. 9:14-17; മര്‍ക്കൊ. 2:18-22) 

33അവര്‍ യേശുവിനോടു പറഞ്ഞു,“യോഹ 
ന്നാന്‍െറ അനുയായികള്‍ പരീശന്മാര്‍ ചെയു 
ന്നതുപോലെ പലപ്പോഴും ഉപവസിക്കുകയും 
പ്രാര്‍ത്ഥിക്കുകയും ചെയ്യാറുണ്ട്‌. പക്ഷേ അങ്ങ 
യുടെ അനുയായികള്‍ എപ്പോഴും തിന്നുകയും 
കുടിക്കുകയും ചെയ്യുന്നുവല്ലോ?” 34യേശു അവ 
രോടു പറഞ്ഞു, “ഒരു വിവാഹസമയത്ത്‌, വരന്‍ 
കൂടെയുള്ളപ്പോള്‍ നിങ്ങള്‍ക്ക്‌ അവന്‍െറ സുഹൃ 
ത്തുക്കളെ ഉപവസിപ്പിക്കുവാ൯ കഴിയുമോ? 
പക്ഷേ വരന്‍ അവരില്‍നിന്നും അകറ്റപ്പെടു 
ന്ന അവസരം വരും. അപ്പോള്‍ ആ സുഹൃത്തു 
ക്കള്‍ ഉപവസിച്ചുകൊള്ളും.” 











987 


യേശു അവരോടു ഈ കഥ പറഞ്ഞു: 
“പുതിയ ഒരുവസ്ത്രത്തില്‍ നിന്നും ഒരു കഷണം 
കീറിയെടുത്ത്‌ ആരും പഴയ വസ്ത്രത്തിലെ 
ദ്വാരം അടയ്ക്കാറില്ല, എന്തുകൊണ്ടെന്നാല്‍ 
അതു പുതിയ വസ്ത്രത്തെ നശിപ്പിക്കും, പുതി 
യതില്‍ നിന്നുള്ള കഷണം പഴയതിനോട ചേരു 


ലൂക്കൊസ്‌ 5:36-6:26 


യേശു തന്‍െറ പന്ത്രണ്ട്‌ അപ്പൊ 
സ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു 
(മത്താ. 10:1-4; മര്‍ക്കൊ. 3:13-19) 
12ആ സമയം യേശു മലയിലേക്ക്‌ പ്രാര്‍ത്ഥി 
ക്കാന്‍ പോയി. രാത്രിമുഴുവന്‍ ദൈവത്തോട്‌ 
പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ അവനവിടെ കഴിഞ്ഞു. 








കയുമില്ല. 37ആള്‍ക്കാര്‍ പുതിയ വീഞ്ഞ്‌ പഴയ 
തുരുത്തിയില്‍ നിറയ്ക്കാറില്ല. അങ്ങനെ ചെ 
യ്താല്‍ പഴയ തുരുത്തി കീറിപ്പോവുകയും 
വീഞ്ഞ്‌ നഷ്ടപ്പെടുകയും ചെയ്യും. 38അവര്‍ 
പുതിയ വീ ഞ്ഞ്‌ പുതിയ തുരുത്തിയില്‍ത്തന്നെ 
നിറയ്ക്കും. 33പഴയവീഞ്ഞ്‌ കുടിയ്ക്കുന്ന ആരും 
പുതിയ വീഞ്ഞ്‌ ആവശ്യപ്പെടാറില്ല. എന്തെ 
ന്നാല്‍ അവന്‍ പറയുന്നു, “പഴയ വീഞ്ഞാണു 


wy 999 


നല്ലത്‌. 


യേശു ശബ്ത്തിന്‍െറ കര്‍ത്താവ്‌ 
(മത്താ. 12:1-8; മര്‍ക്കൊ. 2:23-28) 

ഒരു ശബ്ത്തുദിവസത്തില്‍ യേശു ഒരു ധാ 

നൃവയലിലൂടെ നടക്കുകയായിരുന്നു. അദ്ദേ 
ഹത്തിന്‍െറ ശിഷ്യന്മാര്‍ കുറച്ചു ധാന്യമെടുത്ത്‌ 
കൈകൊണ്ട്‌ തിരുമ്മിഭക്ഷിച്ചു. 2ചില പരീശ 
ന്മാര്‍പറഞ്ഞു, “എന്താണ്‌ ശബ്ബത്തുദിവസം 
മോശെയുടെ ന്യായപ്രമാണം നിങ്ങള്‍ ലംഘി 
ചത്‌?” 

യേശു പ്രതിവചിച്ചു, “തനിക്കും തന്‍െറ 
ആളുകള്‍ക്കും വിശന്നപ്പോള്‍ ദാവീദ്‌ എന്താണു 
ചെയ്തതെന്ന്‌ നിങ്ങള്‍ വായിച്ചിട്ടില്ല? ദാ 
വീദ്‌ ദൈവാലയത്തില്‍ പ്രവേശിച്ച്‌ ദൈവത്തി 
നുള്ള വഴിപാടു സാധനങ്ങളെടുത്തു ഭക്ഷിച്ചു. 
അയാള്‍ കുറെ അപ്പും തന്നോടൊച്പമുണ്ടായിരു 
ന്നവര്‍ക്കും നല്‍കി. അതു മോശെയുടെ ന്യായ 
പ്രമാണ ത്തിനെതിരാണ്‌. പുരോഹിതന്മാര്‍ക്കു 
മാത്രമേ ആ അല്പം കഴിക്കാവൂ എന്നാണു ന്യായ 
പ്രമാണം പറയുന്നത്‌.” ടയേശു പരീശന്മാരോടു 
പറഞ്ഞു, “മനുഷ്യപുത്രന്‍ ശബ്ബത്തിന്റെ കര്‍ 


CL 


ത്താവാണ. 

















യേശു ശബ്ദത്തില്‍ ഒരാളെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 12:9-14; മര്‍ക്കൊ. 31-6) 

തറ്റൊരു ശബ്ത്തുദിവസം യേശു വ 
ള്ളിയിലേക്കു പോയി. യേശു അവരെ ഉപദേശ്‌ 
ച്ചു. വലതു കൈക്ക്‌ തളര്‍വാതം ബാധിച്ച ഒരാള്‍ 
അവിടെയുണ്ടായിരുന്നു. "ശബ്ബത്തുദിവസം യേ 
ശു സുഖപ്പെടുത്തുമോ എന്നറിയാന്‍ ശാസ്ത്രി 
മാരും പരീശന്മാരും കാത്തുനില്‍ക്കുകയായിരു 
ന്നു.യേശു തെറ്റായെന്തെങ്കിലും ചെയ്താല്‍ അ 
വനെ കുറ്റപ്പെടുത്തുക എന്നതായിരുന്നു അവ 
രുടെ ലക്ഷ്യം.പക്ഷേ അവര്‍ എന്താണുദ്ദേശിക്കു 
ന്നതെന്ന്‌ യേശുവിനറിയാമായിരുന്നു. അവന്‍ 
തളര്‍വാതക്കാരനോടു പറഞ്ഞു, “എഴുന്നേറ്റ്‌ ഇ 
വരുടെ മുമ്പില്‍ നില്‍ക്കൂ.” അയാള്‍ അനുസരി 
ച്ചു. അപ്പോള്‍ യേശു അവരോടു പറഞ്ഞു, 
“ഞാന്‍ ചോദിക്കുന്നു, ശബ്ബത്തു ദിവസം നന്മ 
ചെയ്യണമോ, തിന്മചെയ്യണമോ? ഏതാണു 
ശരി? ഒരു ജീവന്‍ രക്ഷിക്കാതെ, നശിപ്പിക്കാനോ 
നമ്മെ അ നുവദിച്ചിട്ടുള്ളത്‌?” 10യേശു ചുറ്റിനും 
അവരെ നോക്കി. യേശൂ രോഗിയോടു പറഞ്ഞു, 
“ഞാന്‍ നിന്‍െറ കൈയ്യൊന്നു കാണട്ടെ.” 
അയാള്‍ തന്‍െറ കൈപുറത്തെടുത്തു. അവ 
ന്‍റെ കൈ സുഖപ്പെട്ടു. പരീശന്മാരും ശാ 
സ്ത്രിമാരും വളരെയധികം ക്ഷുഭിതരായി. 
അവര്‍ പരസ്പരം പറഞ്ഞു,“യേശുവിനെ നമു 
ക്കെന്തു ചെയ്യുവാന്‍ കഴിയും?” 

















പിറ്റേന്നു പ്രഭാതത്തില്‍, യേശൂ തന്‍െറ അനു 
യായികളെ വിളിച്ചു. അവന്‍ അവരില്‍നിന്നു 
പന്ത്രണ്ടുപേരെ തിരഞ്ഞെടുത്തു. അവന്‍ അവ 
രെ “അപ്പൊസ്തലന്മാരെന്നു” വിളിച്ചു. 4പ 
ത്രൊസ്‌ എന്നു അവന്‍ പേരിട്ട ശിമോന്‍, അവ 
ന്‍െറ സഹോദരന്‍ അത്ത്രെയാസ്‌, യാക്കോബ്‌, 
യോഹന്നാന്‍, ഫീലിപ്പൊസ്‌, ബര്‍ത്തൊലൊ 
മായി. 15മത്തായി, തോമാസ്‌, അല്‍ഫായിയുടെ 
പുത്രന്‍ യാക്കോബ്‌, എരിവുകാര൯ന്‍ എന്നു 
വിളിക്കപ്പെട്ടശിമോന്‍, 1യാക്കോബിനന്‍െറ 
പുത്രന്‍ യൂദാ, യേശുവിനെ ഒറ്റുകൊടുത്ത 
യൂദാഈസ്ക്കാര്യോത്ത്‌ എന്നിവരായിരുന്നു 
അവര്‍. 








യേശു ജനങ്ങളെ പഠിപ്പിക്കുകയും 
സുഖപ്പെ ടുത്തുകയും ചെയ്യുന്നു 
(മത്താ. 4:23-25; 5:1-12) 

17യേശുവും അപ്പൊസ്തലന്മാരും മലയിറ 
ങ്ങിവന്നു. യേശു പരന്ന ഒരു സ്ഥലത്തു നിന്നു. 
അദ്ദേഹത്തിന്‍െറ ഒരു വലിയസംഘം അനുയാ 
യികള്‍ അവിടെ കൂടിയിരുന്നു. യെഹൂദ്യയില്‍ 
നിന്നും യെരൂശലേമില്‍നിന്നും കടല്‍ത്തീര നഗ 
രങ്ങളായ സോരില്‍നിന്നും സീദോനില്‍നിന്നും 
അനേകര്‍ അവിടെ കൂടിയിരുന്നു. 14അവരെല്ലാ 
മെത്തിയത്‌ യേശുവിന്‍െറവാക്കുകള്‍ കേള്‍ക്കു 
ന്നതിനുംരോഗശാന്തി നേടുന്നതിനുമായിരുന്നു. 
അശുദ്ധാത്മാവില്‍നിന്നു പീഡനം അനുഭവി 
ച്ചിരുന്നവരെല്പാം സുഖപ്പെട്ടു. എല്ലാവരും യേ 
ശുവിനെ തൊടാന്‍ ശ്രമിച്ചു. എന്തെന്നാല്‍ ശ 
ക്തിഅവനില്‍ നിന്നായിരുന്നു പുറപ്പെ രുന്ന 
ത്‌. യേശു എല്ലാവരെയും സുഖപ്പെടുത്തി. 22യേ 
ശു തന്‍െറ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, 

“ദരിദ്രരായ നിങ്ങള്‍ ഭാഗ്യവാന്മാര്‍, എന്തെ 
ന്നാല്‍ ദൈവരാജ്യം നിങ്ങള്‍ക്കുള്ളതാണ്‌. 

2ഇപ്പോള്‍ വിശക്കുന്ന നിങ്ങള്‍ ഭാഗ്യവാ 
ന്മാര്‍, എന്തെന്നാല്‍ നിങ്ങള്‍ക്കു സംതൃപ്തി ലഭി 
ക്കും. ഇപ്പോള്‍ കരയുന്നവര്‍ ഭാഗ്യവാന്മാര്‍, 
എന്തെന്നാല്‍ നിങ്ങള്‍ സന്തോഷംകൊണ്ട്‌ 
ചിരിക്കും. 

22“തനുഷ്യര്‍ നിങ്ങളെ നിന്ദിക്കുകയും, ദുഷ്ട 
രെന്നു വിളിക്കുകയും ചെയ്യുമ്പോള്‍ നിങ്ങള്‍ 
സനഭാഗ്യവാന്മാര്‍. നിങ്ങള്‍ മനുഷ്യപുത്രന്‍റെ 
ആളായതിനാല്‍ നിങ്ങള്‍ ചീത്തയെന്ന്‌ മനുഷ്യ 
ര്‍പറയും. അവരങ്ങനെ പറയുമ്പോഴും നിങ്ങള്‍ 
ഭാഗ്യവാന്മാര്‍. 23അപ്പോഴും നിങ്ങള്‍ ആഹ്‌ളാദ 
വാന്മാരും സന്തോഷവാന്മാരും ആകും. എന്തെ 
ന്നാല്‍ സ്വര്‍ഗ്ഗത്തില്‍ നിങ്ങള്‍ക്കു മഹത്തായൊ 
രുസമ്മാനം ലഭിക്കും. അവരുടെ പൂര്‍വ്വികര്‍ പ്ര 
വാചകരോടും അങ്ങനെ ചെയ്തിരുന്നു. 

24“എന്നാല്‍ ധനവാന്മാരെ നിങ്ങള്‍ക്കുദൂരി 
തം. എന്തെന്നാല്‍ നിങ്ങളുടെ ആശ്വാസം നിങ്ങ 
ള്‍ക്കൂ കിട്ടിക്കഴിഞ്ഞു. 

ഇപ്പോള്‍ സംതൃപ്തി ലഭിച്ചവരേ നിങ്ങള്‍ 
ക്കുദുരിതം. എന്തെന്നാല്‍ നിങ്ങള്‍ക്കു വിശപ്പു 
ണ്ടാകും. ഇപ്പോള്‍ ചിരിക്കുന്നവരെ നിങ്ങള്‍ക്കു 
ദുരിതം. എന്തെന്നാല്‍ നിങ്ങള്‍ ദൂ:ഖിതരും കര 
യുന്നവരുമാകും. 26“നിങ്ങളെപ്പറ്റി എല്ലാവരും 

















ലൂക്കൊസ്‌ 6:27-7:4 


നല്ലതു പറയുമ്പോള്‍ നിങ്ങള്‍ക്കുദുരിതം. അവ 
രുടെ പൂര്‍വ്വികര്‍ കള്ളപ്രവാചകരോട്‌ അങ്ങ 
നെ ചെയ്തിട്ടുണ്ട്‌. 





നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക 
(മത്താ. 5:38-48; 7:12) 

27“ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട്‌ ഞാന്‍ 
പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹി 
ക്കുക. നിങ്ങളെ വെറുക്കുന്നവര്‍ക്കു നന്മചെ 
യ്യുക. 28നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹി 
ക്കുക. നിങ്ങളെ നിന്ദിക്കുന്നവര്‍ക്കുവേണ്ടി ദൈ 
വത്തോടു പ്രാര്‍ത്ഥിക്കുക.29നിങ്ങളുടെ ഒരു കര 
ണത്തു അടിക്കുന്നവനു മറ്റേകരണവും കാണി 
ച്ചുകൊടുക്കുക. ആരെങ്കിലും നിങ്ങളുടെ കോട്ട്‌ 
എടുത്തുകൊണ്ടുപോകുകയാണെങ്കില്‍ അവന്‍ 
നിങ്ങളുടെ ഉടുപ്പും കൊണ്ടു പോകട്ടെ. നി 
ന്നോടു യാചിക്കുന്ന എല്ലാവര്‍ക്കും നീ കൊടു 
ക്കുക. നിന്‍്റേതോായ എന്തെങ്കിലും എടുത്തുകൊ 
ണ്ടുപോകുന്നവനോടു അതു മടക്കിക്കിട്ടാന്‍ കര്‍ 
ക്കശമായി ചോദിക്കാതിരിക്കുക. 31മറ്റുളളവര്‍ 
നിങ്ങളോട്‌ എങ്ങനെ പെരുമാറണം എന്നാ 
ഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങള്‍ അവ 
രോടും പെരുമാറുക. 32നിങ്ങളെ സ്നേഹിക്കുന്ന 
വരെമാത്രം നിങ്ങള്‍ സ്നേഹിച്ചാല്‍ നിങ്ങള്‍ 
ക്കെന്തു മേന്മയാണുള്ളത്‌? ഇല്ല, പാപികള്‍ 
പോലും അവരെ സ്നേഹിക്കുന്നവരെ സ്നേ 
ഹിക്കുന്നുണ്ട്‌. 33നന്മചെയ്യുന്നവര്‍ക്കുവേണ്ടി 











988 


4“സഹോദരനന്‍െറെ കണ്ണിലെ കരടു കണ്ടെത്തു 
ന്ന നിങ്ങള്‍ എന്തുകൊണ്‌ സ്വന്തം കണ്ണിലെവ 
ലിയ കോല്‍ കാണുന്നില്ല? 4നിങ്ങള്‍ നിങ്ങ 
ളുടെ സഹോദരനോടു പറയുന്നു, “സഹോദരാ, 
നിന്‍െറ കണ്ണിലെ കരടു ഞാന്‍ എടുത്തുകളയട്ട 
യോ” എന്ന്‌. നിങ്ങള്‍ക്കു സ്വന്തം കണ്ണിലെ 
കോല്‍ കാണുവാനാകുന്നില്ല, നിങ്ങളൊരു കപ 
ടഭക്തിക്കാരനാണ്‌. ആദ്യം സ്വന്തം കണ്ണിലെ 
കോലെടുത്തുമാറ്റു. അപ്പോള്‍ സഹോദരന്‍െറ 
കണ്ണിലെ കരടു നിങ്ങള്‍ക്കു വ്ൃക്തമായിക്കാ 
ണാനാകും. 





രണ്ടു തരം ഫലങ്ങള്‍ 

(മത്താ. 7:17-20; 12:34-35) 
43“ഒരു നല്ല മരം ദുഷിച്ച ഫലത്തെ നല്‍കുന്നി 
ല്ല. അതുപോലെ ഒരു ചീത്തമരം നല്ല ഫലത്തെ 
യും തരുന്നില്ല. 34ഓരോ മരവും അതുനല്‍കുന്ന 
ഫലത്തിനന്‍െറ പേരിലറിയപ്പെടുന്നു. ആരും മു 
ള്ളുകളില്‍ നിന്ന്‌ അത്തിപ്പഴങ്ങള്‍ ശേഖരിക്കു 
ന്നില്ല. ഞെരിഞ്ഞിലില്‍നിന്ന്‌ മുന്തിരിയും. 
4ടനല്ലവനായ ഒരുവന്‍ സ്വഹൃദയത്തില്‍ നന്മക 
ളുടെ നിക്ഷേപമുണ്ടാകും. അതിനാലാണവന്‍ 
സ്വന്തം ഹൃദയത്തില്‍നിന്ന്‌ നല്ലകാര്യങ്ങള്‍ പുറ 
ത്തെടുക്കുന്നത്‌. പക്ഷേ ദുഷ്ടനായ ഒരുവന്‍റെ 
ഹൃദയത്തില്‍ തിന്മയേ ഉണ്ടാകൂ. അതിനാല 
യാള്‍ തിന്മയേയും പുറത്തെടുക്കുന്നു. ഏതൊരു 
വനും സ്വന്തം ഹൃദയത്തിലുള്ള കാര്യങ്ങളേ 











മാത്രം നിങ്ങള്‍ നന്മ ചെയ്താല്‍ നിങ്ങള്‍ക്കെ 
ന്തെങ്കിലും മേന്മയുണ്ടാകുമോ? ഇല്ല, പാപികള്‍ 
പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്‌. 34എന്നെ 
ങ്കിലും തിരിച്ചുകിട്ടും എന്ന പ്രതീക്ഷയോടെ 
കടം കൊടുത്താല്‍ നിങ്ങള്‍ക്കെന്തുമേന്മ? ഇല്ല, 
പാപികള്‍പോലും മറ്റു പാപികള്‍ക്ക്‌ കടം 
കൊടുക്കുന്നത്‌ അതേതുക തിരിച്ചു കിട്ടുമെന്ന 
തുകൊണ്ടാണ്‌. 35അതിനാല്‍ നിങ്ങളുടെ ശത്രു 
ക്കളെയും സ്നേഹിക്കുക. അവര്‍ക്കായി നന്മ 
ചെയ്യുക. തിരിച്ചു കിട്ടണമെന്നാഗ്രഹിക്കാതെ 
അവര്‍ക്കു കടം കൊടുക്കുക. നിങ്ങള്‍ക്കു മഹ 
ത്തായ ഒരു പ്രതിഫലം ലഭിക്കും. നിങ്ങള്‍ അത്യു 
ന്നതന്‍െറ പുത്രന്മാരാകും. അതെ, എന്തെന്നാല്‍ 
ദൈവം നന്ദിയില്ലാത്തവരോടും, ദുഷ്ടന്മാരോ 
ടും കരുണയുള്ളവനാണ്‌. 36നിങ്ങളുടെ പിതാ 
വ്‌ സ്നേഹവും കാരുണ്യവും നല്‍കുന്നതു പോ 
ലെനിങ്ങളും സ്നേഹകാരുണ്യങ്ങള്‍ ചൊ 
രിയുക. 





ആത്മപരിശോധന നടത്തുക 
(മത്താ. 7:1-5) 

37നിങ്ങള്‍ മറ്റുള്ളവരെ വിധിക്കരുത്‌. 
എന്നാല്‍ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. മറ്റു 
ള്ളവരെ കുറ്റപ്പെടുത്തരുത്‌, എങ്കില്‍ നിങ്ങളെ 
യും കുറ്റപ്പെടുത്തുകയില്പ. മറ്റുള്ളവരോടു ക്ഷമി 
ക്കുക, നിങ്ങളും ക്ഷമിക്കപ്പെടും. 38അസൃര്‍ക്കു 
ദാനം ചെയ്യുക. അത്രയധികം നിങ്ങള്‍ക്കും ലഭി 
ക്കും, നിങ്ങളുടെ കയ്യില്‍ ഒതുങ്ങാതെ മടിയില്‍ 
വീഴത്തക്കവിധത്തില്‍ അത്രയധികം. നിങ്ങള്‍ 
അന്യര്‍ക്കു കൊടുക്കുന്ന അളവില്‍ തന്നെ 
ദൈവം നിങ്ങള്‍ക്കും തരും.” 

യേശു അവരോടു ഈ കഥ പറഞ്ഞു: “കുരു 
ടനായ ഒരാള്‍ക്ക്‌ മറ്റൊരു കുരുടനെ നയിക്കുവാ 
നാകുമോ? ഇല്ല! ഇരുവരും ഒരേ കുഴിയില്‍ വീഴും. 
ശിഷ്യന്‍ ഗുരുവിനേക്കാള്‍ വലിയവനല്ല. എ 
ന്നാല്‍ മുഴുവനും പഠിച്ചുകഴിയുമ്പോള്‍ ശിഷ്യ 
ന്മാര്‍ ഗുരുവിനെപ്പോലെയാകുന്നു. 


പറയൂ. 


രണ്ടു തരം ആളുകള്‍ 
(മത്താ. 7:24-27) 

46“നിങ്ങള്‍ എന്നെ “കര്‍ത്താവേ, കര്‍ത്താവേ,” 
എന്നു വിളിക്കുകയും എന്നാല്‍ ഞാന്‍ പറയുന്ന 
തൊന്നും അനുസരിക്കാതിരിക്കയും ചെയ്യുന്ന 
തെന്തുകൊണ്ട്‌? 4എനന്‍െറയടുത്ത്‌ വന്ന്‌ എന്നെ 
ശ്രദ്ധിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന 
ഒരോരുത്തരും ഉറപ്പുള്ള വീടു പണിയുന്നവ 
നെപ്പോലെയാണ്‌. അവന്‍ ആഴത്തില്‍ കുഴി 
യെടുത്ത്‌ ശക്തമായ പാറയിന്മേല്‍ അടിത്തറ 
ഇടുന്നു. വെള്ളപ്പ്യൊക്കക്കാലത്ത്‌ ആ വീടിനെ 
ഒഴുക്കിയകറ്റാന്‍ വെള്ളം ശ്രമിക്കുന്നു. പക്ഷേ 
ജലപ്രവാഹത്തിന്‌ ആ വീടിനെ മാറ്റാനാവില്ല. 
എന്തെന്നാല്‍ ആ വീട്‌ കരുത്തുള്ളതാണ്‌. 
49എന്നാല്‍ എന്നെ ശ്രവിക്കുകയും അനുസരി 
ക്കാതിരിക്കുകയും ചെയ്യുന്നവന്‍ അടിത്തറയി 
ല്ലാത്ത വെറും മണ്ണില്‍ തന്‍െറ വീടുപണിയുന്ന 
വനെപ്പോലെ യാണ്‌. ജലപ്രവാഹത്തില്‍ അവ 
നെറ വീട്‌ എളുപ്പത്തില്‍ തകര്‍ന്നു വീഴുന്നു. 
വീടു പൂര്‍ണ്ണമായും നശിക്കുകയും ചെയുന്നു.” 

















യേശു ഒരു ദാസനെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 8:5-13; യോഹ. 4:43-54) 

യേശു ജനങ്ങളോടു പറയാനുള്ളതെല്ലാം 

പറഞ്ഞു കഴിഞ്ഞു. അനന്തരം അവന്‍ 
കഫര്‍ന്നഹൂമിലേക്കു പോയി. 2അവിടെ ഒരു 
ശതാധിപനുണ്ടായിരുന്നു. അയാള്‍ക്ക്‌ രോഗ 
ത്താല്‍ മരണാസന്നനായൊരു ദാസനുണ്ടായി 
രുന്നു. ശതാധിപന്‍ ദാസനെ വളരെയധികം 
സ്നേഹിച്ചിരുന്നു. 3യേശുവിനെല്ലറ്റി കേട്ട 
അയാള്‍ ജനത്തിന്‍െറ മൂപ്പന്മാരെ അദ്ദേഹത്തി 
നടുത്തേക്ക്‌ അയച്ചു. അവിടെയെത്തി തന്‍െറ 
ദാസനന്‍െറ ജീവന്‍ രക്ഷിക്കണമെന്ന്‌ യേശുവി 
നോടപേക്ഷിക്കാനാണയാള്‍ അവരെഅയച്ചത്‌. 
അവര്‍ യേശുവിന്‍റെ അടുത്തെത്തി. ശതാധി 








989 


പനെ സഹായിക്കണമെന്ന്‌ അവര്‍ യേശുവി 
നോട്‌ യാചിച്ചു. അവര്‍ പറഞ്ഞു, “നിന്‍െറ 
സഹായത്തിന്‌ ഈ ശതാധിപന്‍ അര്‍ഹനാണ്‌. 
എന്തെന്നാല്‍ അയാള്‍ നമ്മുടെ ജനതയെ സ്നേ 
ഹിക്കുകയും ഞങ്ങള്‍ക്കായി യെഹൂദപ്പള്ളി 
പണിയുകയും ചെയ്തിട്ടുണ്ട്‌." 

യേശു അവരോടൊത്തുപോയി. അവന്‍ ശ 
താധിപനന്‍െറ വീടിനടുത്തെത്തിയപ്പോള്‍ അ 
യാള്‍ തന്‍െറ സുഹൃത്തുക്കളെ അയച്ച ഇങ്ങനെ 
പറയിപ്പിച്ചു, “കര്‍ത്താവേ, അങ്ങ്‌ എന്‍െറ ഭവ 
നത്തിലേക്ക്‌ വരേണ്ടതില്ല. അങ്ങയെ അവിടെ 
വെച്ചുസ്വീകരിക്കാന്‍ ഞാന്‍ അര്‍ഹനല്ല. "അ 
താണു ഞാന്‍ സ്വയം അങ്ങയുടെ അടുത്തേക്കു 
വരാതിരുന്നത്‌. എന്‍െറ ദാസന്‍ ഭേദമാകാന്‍ 
അങ്ങു കല്പിക്കുക മാത്രമേവേണ്ടു.8&ഞാ൯ തന്നെ 
മറ്റുള്ളവരുടെ അധികാരത്തിന്‍ കീഴിലാണ്‌. എ 
നെറ അധികാരത്തിന്‍ കീഴില്‍ പടയാളികളു 
ണ്ട്‌ അവരിലൊരുവനോടു ഞാന്‍ “പോകൂ” എ 
ന്നു പറഞ്ഞാലവന്‍ പോകും. മറ്റൊരുവനോട്‌ 
“വരൂ” എന്നു പറഞ്ഞാലവന്‍ വരും. ഞാനെന്‍റെ 
ദാസനോട്‌ അതു ചെയ്യു” എന്നു പറഞ്ഞാല 
വന്‍ എന്നെ അനുസരിക്കും.”9ഇതു കേട്ട യേശു 
അത്ഭുതം കൂറി. യേശു തന്നെ അനുഗമിക്കുന്ന 
ജനക്കൂട്ടത്തിനന്‍െറ നേര്‍ക്കു തിരിഞ്ഞു. അവന്‍ 
പറഞ്ഞു, “ഞാന്‍ പറയുന്നു, ഇങ്ങനെയൊരു 
വിശ്വാസം ഞാനൊരിടത്തും കണ്ടിട്ടില്ല. 
യിസ്രായേലില്‍ പോലും.” 

10യേശുവിനടുത്തേക്ക്‌ അയയ്ക്കപ്പെട്ടവര്‍ 
തിരികെ വീട്ടിലെത്തി. അവിടെ ഭൃത്യന്‍ സുഖം 
പ്രാപിച്ചിരിക്കുന്നതവര്‍ കണ്ടു. 








യേശു ഒരാളെ ജീവിപ്പിക്കുന്നു 

പിറ്റേന്ന്‌ യേശു നയീ൯ എന്ന പടുണത്തി 
ലേക്കുപോയി. യേശുവിനന്‍െറ ശിഷ്യന്മാരും വ 
ലിയൊരുകൂട്ടം ജനങ്ങളും അദ്ദേഹത്തോടൊച്പ 
മുണ്ടായിരുന്നു. 172അവര്‍ നഗരകവാടത്തിനടു 
ത്തെത്തിയപ്പോള്‍ അവന്‍ ഒരു ശവസംസ്കാരം 
കണ്ടു. വിധവയായ ഒരമ്മയ്ക്ക്‌ അവരുടെ ഏക 
മകനെയും നഷ്ടപ്പെട്ടു. മൃതദേഹം പുറത്തേക്കു 
കൊണ്ടുവന്നപ്പോള്‍ നഗരത്തില്‍ നിന്നുവന്ന 
അനവധിയാളുകള്‍ അവളോടൊപ്പമുണ്ടായിരു 
ന്നു. 13അവളെ കണ്ട യേശുവിന്‌ തന്‍െറമനസ്സി 
ല്‍ അവളോട്‌ അനുകമ്പതോന്നി. യേശു അവ 
ളോടു പറഞ്ഞു, “കരയരുത്‌.” 14യേശു ശവപ്പെ 
ട്ടിക്കരികിലേക്കു നടന്നുചെന്ന്‌ അതില്‍തൊട്ടു. 
ശവപ്പെട്ടി ചുമന്നിരുന്നവര്‍ നിന്നു. യേശു, മരി 
ച്ച പുത്രനോടു പറഞ്ഞു, “യുവാവേ ,ഞാ൯ 


ലൂക്കൊസ്‌ 7:5-33 


അയാള്‍ അവരോടു പറഞ്ഞു, “നീയാണോ 
വരാനിരിക്കുന്നവന്‍? അതോ, മറ്റൊരുവനുവേ 
ണ്ടി ഞങ്ങള്‍ കാത്തിരിക്കണോ?” 

20അവര്‍ യേശുവിന്‍റെ അടുത്തെത്തി. അവര്‍ 
പറഞ്ഞു, “സ്നാപകയോഹന്നാനാണ്‌ ഞങ്ങ 
ളെനിന്‍െറ അടുത്തേക്കയച്ചത്‌, ഈ ചോദ്യം 
ചോദിക്കുന്നതിനായി, “നീയാണോ വരാനിരി 
ക്കുന്നവ൯ന്‍ അതോ ഞങ്ങളിനി മറ്റൊരുവനു 
വേണ്ടി കാത്തിരിക്കണോ?” 

21അതേസമയം യേശു അനേകംപേരെ അവ 
രുടെ രോഗങ്ങളില്‍നിന്നും വ്യാധികളില്‍ 
നിന്നും സുഖപ്പെടുത്തിയിരുന്നു, അശുദ്ധാത്മാ 
ക്കളില്‍നിന്നും രക്ഷിച്ചിരൂന്നു. അവ൯ അനേകം 
അന്ധര്‍ക്കു കാഴ്ച നല്‍കിയിരുന്നു. 22അപ്പോള്‍ 
യേശു യോഹന്നാന്‍െറ ശിഷ്യന്മാരോടു പറ 
ഞ്ഞു, “നിങ്ങളിവിടെ കണ്ടതും കേട്ടതുമെല്ലാം 
യോഹന്നാനോടു ചെന്നുപറയു, അന്ധര്‍ക്കു 
കാഴ്ചകിട്ടിയത്‌. വാതരോഗി എഴുന്നേറ്റു നട 
ന്നത്‌. കുഷഠരോഗിസുഖപ്പെട്ടത്‌. ബധിരനു 
കേള്‍ക്കാനായത്‌. മരിച്ചവര്‍ ജീവിച്ചത്‌. പാവ 
പ്പെട്ടവര്‍ക്ക്‌ ദൈവരാജ്യം നല്‍കിയ വാര്‍ത്ത 
യും. വിശ്വാസത്തിനു തടസ്സമായി എന്നെ 
കാണാത്തവര്‍ അനുഗ്രഹീതര്‍.” 

24യോഹന്നാന്‍െറ ശിഷ്യന്മാര്‍ പോയപ്പോള്‍ 
യേശു യോഹന്നാനെച്പറ്റി ജനങ്ങളോടു പറ 
ഞ്ഞു, “നിങ്ങള്‍ എന്തുകാണാനായിരുന്നു മരുഭൂ 
മിയിലേക്ക്പോയത്‌? കാറ്റില്‍ ഈതുന്ന കാട്ടുപു 
ല്രിനെയോ? 25അല്പാതെന്തു കാണാനാണു നി 
ങ്ങള്‍പോയത്‌? നേരിയ തുണികൊണ്ടുള്ള വ 
സ്ത്രം ധരിച്ചൊരുവനെയോ? നേരിയതുണി 
കൊണ്ടു തയ്പ്പിച്ച നല്ലവസ്ത്രം ധരിച്ചവര്‍ രാജ 
കൊട്ടാരത്തിലാണ്‌ ജീവിക്കുന്നത്‌. 2യേഥാര്‍ത്ഥ 
ത്തില്‍ നിങ്ങളെന്തു കാണുവാനാണു പോയത്‌? 
ഒരു പ്രവാചകനെ? അതെ, ഞാന്‍ നിങ്ങളോടു 
പറയുന്നു, യോഹന്നാന്‍ ഒരു പ്രവാചകനിലുമ 
ധികം എന്തോ ആണ്‌.” 27അയാളെപ്പുറ്റി ഇങ്ങ 
നെ എഴുതിയിരിക്കുന്നു: 

“ശ്രദ്ധിക്കു, നിന്‍െറമുമ്പില്‍ എന്‍െറ ദൂതനെ 
ഞാനയയ്ക്കുന്നു. അവന്‍ നിനക്കായി വഴിയൊ 
രൂക്കും.” മലാഖി 31 

28“ഞാന്‍ നിങ്ങളോടു പറയുന്നു, യോഹ 
ന്നാ൯ന്‍ ഇതുവരെ ജനിച്ച ആരെക്കാളും ശ്രേഷ്ഠ 
നാണ്‌. എന്നാല്‍ ദൈവരാജ്യത്തിലെ ഏറ്റവും 
പ്രാധാന്യം കുറഞ്ഞവന്‍ പോലും അയാളെ 
ക്കാള്‍ ശ്രേഷ്ഠനാണ്‌.” 

29(ഇതുകേട്ട്‌ എല്ലാവരും ദൈവത്തിന്‍െറ നീ 
തിയെ അംഗീകരിച്ചു. നികുതിപിരിവുകാര്‍ 
പോലും. അവര്‍ എല്ലാം യോഹന്നാനാല്‍ സ്നാ 











നിന്നോടു പറയുന്നു എഴുന്നേല്‍ക്കൂ!” 15അപ്പോ 
ളവന്‍ എഴുന്നേറ്റിരുന്ന്‌ സംസാരിക്കുവാന്‍ തുട 
ങ്ങി. യേശു അയാളെ അയാളുടെ അമ്മയ്ക്ക്‌ 
നല്‍കി. 

16എല്ലാവരും അത്ഭുതപ്പെട്ടു. അവര്‍ ദൈവ 
ത്തെ സ്തുതിച്ചു. അവര്‍ പറഞ്ഞു, “ഒരു മഹാപ്ര 
വാചകന്‍ നമ്മള്‍ക്കിടയിലേക്ക്‌ വന്നിരിക്കുന്നു. 
ദൈവം തന്‍െറ ജനത്തെ ശ്രദ്ധിക്കുന്നു.” 

17(യേശുവിനെക്കുറിച്ചുള്ള ഈ വാര്‍ത്തയെ 
ഹുദ്യയിലും പരിസരങ്ങളിലും പരന്നു.) 





യോഹന്നാന്‍ ഒരു ചോദ്യം ചോദിക്കുന്നു 
(മത്താ. 11:2-19) 
8ണക്കാര്യങ്ങളെല്ലാം യോഹന്നാനോട്‌ അയാ 
ളുടെ ശിഷ്യന്മാര്‍ പറഞ്ഞു. അയാള്‍ തന്‍െറ 
രണ്ടു ശിഷ്യന്മാരെ വിളിച്ചു. 1യേശുവിന്‍െറെറ 
അടുത്തു ചെന്ന്‌ ഇങ്ങനെ ചോദിക്കുവാന്‍ 


നം ചെയ്യപ്പെട്ടവരാണ്‌. 30എന്നാല്‍ പരീശന്മാരും 
ശാസ്ത്രിമാരും തങ്ങള്‍ക്കായുള്ള ദൈവഹിതം 
നിരസിക്കുകയും അവരെ സ്നാനപ്പെടുത്താന്‍ 
യോഹന്നാനെ അനുവദിക്കാതിരിക്കുകയും ചെ 
യ്തു. 31“ഇക്കാലത്തെ മനുഷ്യരെല്ഛറ്റി ഞാനെ 
ന്തു പറയാന്‍? അവരെ ഞാന്‍ എന്തിനോടുപമി 
ക്കു? അവര്‍ എന്തിനെപ്പോലെയാണ്‌? 32അവര്‍ 
ചന്തക്കുട്ടികളെപ്പോലെയാണ്‌. അവര്‍ ഇങ്ങനെ 
യൊക്കെ പരസ്പരം പറയുന്നു. “ഞങ്ങള്‍ 
നിങ്ങള്‍ക്കായി കുഴലൂതി, പക്ഷേ നിങ്ങള്‍ 
നൃത്തം വെച്ചില്ല; ഞങ്ങള്‍ നിങ്ങള്‍ക്കായി 
ദുഃഖഗാനം പാടി പക്ഷേ നിങ്ങള്‍ കരഞ്ഞില്ല.” 

33സ്നാപകയോഹന്നാന്‍ വന്നു. പക്ഷേ അ 
വന്‍ മറ്റുള്ളവരില്‍നിന്നു വിരുദ്ധമായി ആഹാ 
രം കഴിക്കുകയോ വീഞ്ഞ്‌ കുടിക്കുകയോ ചെ 
യ്തില്ല. എന്നാല്‍ നിങ്ങള്‍ പറയുന്നു, “അവ 





ലൂക്കൊസ്‌ 7:34-8:12 


നില്‍ ഭൂതമുണ്ട്‌. 34മനുഷ്യപുത്ര൯ മറ്റുള്ളവരെ 
പ്പോലെ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും 
ചെയ്തു. നിങ്ങള്‍പറയുന്നു, “അവനെനോക്കൂ, 
അവന്‍ നിറയെ തിന്നുകയും മദ്യം കഴിയ്ക്കുക 
യും ചെയ്യുന്നു. അവന്‍ ചുങ്കക്കാരുടെയും മറ്റു 
ദുഷിച്ചവരുടെയും കൂട്ടുകാരന്‍.” 35പക്ഷേ ജ്ഞാ 
നം അതിന്‍െറ എല്ലാ പ്രവൃത്തികളാലും സാധൂ 
കരിക്കപ്പെടുന്നു.” 


ശിമോന്‍ എന്ന പരീശന്‍ 

36പരീശന്മാരിലൊരാള്‍ തന്നോടൊപ്പം ആ 
ഹാരം കഴിക്കണമെന്ന്‌ യേശുവിനോടാവശ്യ 
പെട്ടു. യേശു അവന്‍െറ വീട്ടിലെത്തി ഭക്ഷണ 
ത്തിനിരുന്നു. 37അപ്പോഴവിടെ നഗരത്തിലെ 
പാപിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു 
പരീശനന്‍െറ വീട്ടില്‍ ആഹാരം കഴിക്കാനെത്തു 
മെന്ന്‌ അവളറിഞ്ഞിരുന്നു. അവള്‍ ഒരു ഭരണി 
യില്‍ സുഗന്ധതൈലം കൊണ്ടുവന്നിരുന്നു. 
38അവള്‍ യേശുവിന്‍െറ പിന്നില്‍ അവന്‍െറ 
കാലുകള്‍ക്കടുത്തായി നിന്നു കരഞ്ഞു. അവള്‍ 
അവന്‍െറ പാദങ്ങള്‍ കണ്ണുനീരുകൊണ്ടു കഴുകു 
വാന്‍ തുടങ്ങി. അവള്‍ യേശുവിന്‍െറ പാദങ്ങള്‍ 
തന്‍െറ തലമുടികൊണ്ട്‌ തുടച്ചു. അവള്‍ അവ 
ന്‍റെ കാലുകളില്‍ തുടരെ ചുംബിക്കുകയും 
സുഗന്ധതൈലം പുരട്ടി തടവുകയും ചെയ്തു. 
39യേശുവിനന്‍െറെ ആതിഥേയനായ പരീശ൯ 
അതു കണ്ടു. അയാള്‍ ആലോചിച്ചു: “യേശു 
ഒരു പ്രവാചകനായിരുന്നുവെങ്കില്‍ തന്നെ സ്പ 
ര്‍ശിക്കുന്നത്‌ ഒരു പാപിനിയാണെന്ന്‌ അവനറി 
യാമായിരുന്നു.” 4ിയേശൂ പരീശനോടുപറഞ്ഞു, 
“ശിമോനെ, എനിക്കു നിന്നോട്‌ ചിലതു പറയാ 
നുണ്ട്‌.” ശിമോന്‍ പറഞ്ഞു, “ഗുരോ പറയൂ, 
ഞാന്‍ ശ്രദ്ധിക്കുകയാണ്‌.” 

41യേശു പറഞ്ഞു, “ഒരിടത്ത്‌ രണ്ടു പേരുണ്ടാ 
യിരുന്നു. അവര്‍ പണം കടം കൊടുക്കുന്ന ഒരാ 
ളുടെ കടക്കാരായിരുന്നു. ഒരാള്‍ക്ക്‌ അഞ്ഞൂറ്‌ 
ദിനാറും മറ്റെയാള്‍ക്ക്‌ അന്‍പതു ദിനാറും കടമാ 
യിരുന്നു ഉണ്ടായിരുന്നത്‌. 4പണമില്ലാത്തതിനാ 
ല്‍ അവര്‍ക്കു കടം വീട്ടുവാനാകുമായിരുന്നില്ല. 
അപ്പോള്‍ അയാള്‍ രണ്ടാളോടും പണം തിരികെ 
തരേണ്ടെന്നു പറഞ്ഞു. ഇവരിലാര്‍ക്കാവും അ 
യാളോടു കൂടുതല്‍ സ്നേഹം?” 43ശിമോന്‍ പറ 
ഞ്ഞു, “കൂടുതല്‍ പണം കടം വാങ്ങിയിരുന്നവ 
നാകും കൂടുതല്‍ സന്തോഷം.” 

യേശു ശിമോനോടുപറഞ്ഞു, “നീ പറഞ്ഞതു 
ശരിയാണ്‌.” 44അനന്തരം യേശു ആ സ്ത്രീയുടെ 
നേര്‍ക്ക്‌ തിരിഞ്ഞ്‌ ശിമോനോടു പറഞ്ഞു, “നീ 
ഈ സ്ത്രീയെ കാണുന്നുണ്ടോ? ഞാന്‍ നിന്‍െറ 
വീട്ടില്‍വന്നപ്പോള്‍ നീയെനിക്കു കാലു കഴുകു 
വാന്‍ വെള്ളം തന്നില്ല. എന്നാല്‍ ഇവള്‍ തന്‍െറ 
കണ്ണുനീരുകൊണ്ട്‌ എന്‍െറ കാലുകഴുകുകയും 
മുടികൊണ്ട്‌ അവ തുടയ്ക്കുകയും ചെയ്തു.4ടനീ 
എന്നെ ചുംബിച്ചില്ല. എന്നാല്‍ ഞാനകത്തു 
കടന്നസമയം മുതല്‍ ഇവള്‍ എന്‍െറ കാലുകളെ 
ചുംബിക്കുന്നത്‌ ഒരിക്കലും നിര്‍ത്തിയില്ല. 4നീ 
എന്റെ തലയില്‍ തൈലം പുരട്ടിതടവിയില്ല, 
പക്ഷേ ഇവള്‍ എന്‍െറ പാദങ്ങളില്‍ സുഗന്ധ 
തൈലം പുരട്ടി തടവി. ഞാന്‍ നിന്നോടു 
പറയുന്നു, ഇവളുടെ മുഴുവന്‍ പാപങ്ങളും പൊ 
റുക്കപ്പെട്ടിരിക്കുന്നു. ഇതു വ്യക്തമാണ്‌. എന്തെ 
ന്നാല്‍ അവള്‍ അവളുടെ മഹത്തായ സ്നേഹം 
പ്രകടിപ്പിച്ചു. ആരോടു കുറച്ചു ക്ഷമിക്കുന്നു 
വോ അയാള്‍ അല്പം സ്നേഹിക്കുന്നു.” 

48അനന്തരം യേശു അവളോടു പറഞ്ഞു, “നി 

















990 


ന്‍െറ പാപങ്ങള്‍ പൊറുക്കപ്പെട്ട രിക്കുന്നു.” 
യേശുവിനോടു കൂടെ ഭക്ഷണം കഴിക്കുന്നവര്‍ 
പറഞ്ഞു, “അവന്‍ ആരാണെന്നാണവനന്‍െറ വി 
ചാരം? അവനെങ്ങനെ പാപങ്ങള്‍ പൊറുക്കാന്‍ 
കഴിയും?” 

ടിയേശു ആ സ്ത്രീയോടു പറഞ്ഞു, “നിന്‍െറ 
വിശ്വാസം നിന്നെ നിന്‍െറ പാപങ്ങളില്‍ 
നിന്നു രക്ഷിച്ചു. സമാധാനത്തോടെ പോകൂ.” 


യേശുവിന്‍െറ സംഘം 

അടുത്തദിവസം യേശു ഏതാനും നഗരങ്ങ 

ളിലൂടെയും ചെറിയ പട്ടണങ്ങളിലൂടെയും 
സഞ്ചരിച്ചു. യേശു ദൈവരാജ്യത്തെപ്പറ്റിയുള്ള 
സുവിശേഷം പ്രസംഗിച്ചു. പന്ത്രണ്ടു ശിഷ്യന്മാ 
രും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. 2ഏതാ 
നും സ്ത്രീകളും അവനോടൊപ്പമുണ്ടായിരുന്നു. 
യേശു ആ സ്ത്രീകളെ അശുദ്ധാത്മാക്കളില്‍ 
നിന്നും രോഗങ്ങളില്‍നിന്നും രക്ഷിച്ചു. സ്ത്രീക 
ളിലൊരുവള്‍ മറിയയായിരുന്നു. അവള്‍ മഗ്ദല 
എന്ന പട്ടണത്തില്‍ ഉള്ളവളാണ്‌. 3അവളില്‍ 
നിന്ന്‌ ഏഴു ഭൂതങ്ങള്‍ പുറത്തു പോയിരുന്നു. 
ഹെരോദാവിന്‍ററ കാര്യവിചാരകനായ കൂസ 
യുടെ ഭാര്യയായ യോഹന്ന, ശൂശന്ന തുടങ്ങി 
അനേകംപേര്‍ അവനോടൊത്തുണ്ടായിരുന്നു. 
ഈ സ്ത്രീകള്‍ യേശുവിനെയും ശിഷ്യന്മാരെ 
യും സ്വന്തം പണം നല്‍കി സഹായിച്ചിരുന്നു. 





വിത്തു തതി ഒരു 
കഥ യേശു ഉപയോഗിക്കുന്നു 
(മത്താ. 13:1-17; മര്‍ക്കൊ. 4:1-12) 

4എല്ലാ പട്ടണങ്ങളില്‍നിന്നും യേശുവിന്‍െറ 
അടുത്തേക്ക്‌ അനവധി ആളുകള്‍ വന്നു. യേശു 
അവരോട്‌ ഈ ഉപമ പറഞ്ഞു: 

ട്ഒരു കൃഷിക്കാരന്‍ വിത്തു വിതയ്ക്കാനായി 
പുറപ്പെട്ടു. അതില്‍ ചിലവിത്തുകള്‍ വഴിയോര 
ത്തുവീണു. ആളുകള്‍ അവയെചവിട്ടി നടന്നു. 
പക്ഷികള്‍ അതു മുഴുവന്‍൯തിന്നു. ചിലവിത്തു 
കള്‍ പാറയില്‍ വീണു. അവ മുളച്ചുവരാ൯ 
തുടങ്ങിയെങ്കിലും വെള്ളം കിട്ടാതെ കരിഞ്ഞു. 
ചി ലവ മുശള്‍്ച്ചെടികള്‍ക്കിടയില്‍ വീണു. അവ 
വളരാന്‍ തുടങ്ങിയെങ്കിലും അവയോടൊപ്പം 
വളര്‍ന്നമുള്‍ച്ചെടികള്‍ അവയുടെ വളര്‍ച്ച തട 
ഞ്ഞു. “ചിലവ നല്ല കൃഷിയിടങ്ങളില്‍ തന്നെ 
വീണു. അവ വളര്‍ന്ന്‌ നൂറുമേനി വിളവുനല്‍ 
കി.” യേശു കഥ അവസാനിപ്പിച്ചു. അനന്തരം 
അവന്‍ പറഞ്ഞു, “കേള്‍ക്കണ മെന്നുള്ളവര്‍ 
കേള്‍ക്കട്ടെ.” യേശുവിന്‍റെ ശിഷ്യന്മാര്‍ അവ 
നോടു ചോദിച്ചു, “എന്താണ്‌ ഈ കഥയുടെ 
അര്‍ത്ഥം?” 

10യേശു പറഞ്ഞു, “നിങ്ങള്‍ ദൈവരാജ്യത്തി 
ന്‍െറ രഹസ്യങ്ങള്‍ അറിയാന്‍ തിരഞ്ഞെടുക്ക 
പ്പെട്ടു. എന്നാല്‍ ഞാന്‍ സാരോപദേശകഥകളി 
ലൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, എന്തെന്നാല്‍: 

“മറ്റുള്ളവര്‍ നോക്കിയാലും കാണാതിരിക്കാ 
നും; കേട്ടാലും മനസ്സിലാകാതിരിക്കാനും വേ 
ണ്ടി.” യെശയ്യാവ്‌ 69 

















വിത്തിന്‍െറ കഥ യേശു വിശദീകരിക്കുന്നു 
(മത്താ. 13:18-23; മര്‍ക്കൊ. 4:13-20) 

11“ആ കഥയുടെ അര്‍ത്ഥമിതാണ്‌: വിത്തുകള്‍ 
ദൈവവചനമാണ്‌. 12വഴിയോരത്തു വീണ വി 
ത്തുകള്‍ ദൈവവചനം കേട്ടവരെപ്പോലെയാ 
ണ്‌. പക്ഷേ പിശാചു വന്നു അവരുടെ മനസ്സില്‍ 
നിന്നും വചനങ്ങളെ എടുത്തു കളയുന്നു. അവര്‍ 








991 


വചനങ്ങളില്‍ വിശ്വസിക്കാതിരിക്കുകയും ത 
ന്മൂലം രക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. 
പാറയില്‍ വീണ വിത്തുകളാകട്ടെ വചന 
ങ്ങള്‍ കേട്ടു സസന്തോഷം സ്വീകരിക്കുന്നവരെ 
പ്പോലെയാണ്‌. പക്ഷേ അവര്‍ക്ക്‌ ആഴത്തില്‍ 
വേരുകളില്ല. അവര്‍ കുറച്ചുനേരത്തേക്കു വിശ്വ 
സിക്കുന്നു. പക്ഷേ പ്രലോഭനങ്ങള്‍ വരികയാ 
യി. അപ്പോളവര്‍ വിശ്വാസമവസാനിപ്പിച്ച്‌ 
ദൈവത്തെ ഉപേക്ഷിക്കും. 14മൂള്‍ച്ചെടികള്‍ക്കിട 
യില്‍ വീണ വിത്തുകള്‍ എന്തെന്നോ? അവര്‍ 
ദൈവവചനത്തെ കേള്‍ക്കുന്നതോടൊപ്പം ആശ 
ങ്കുകളാലും സമ്പത്തിനാലും ജീവിതസുഖങ്ങളാ 
ലും വളര്‍ച്ച മുരടിച്ചവരാണ്‌. അതിനാലവര്‍ 
നല്ല ഫലത്തെ ഉണ്ടാക്കുന്നില്ല. 15എന്നാല്‍ നല്ല 
കൃഷിഭൂമിയില്‍ വീണവിത്തുകള്‍ നല്ലതും സത്യ 
സന്ധവുമായ ഹൃദയത്തോടെ ദൈവവചനം 
സ്വീ കരിക്കുന്നവരാണ്‌. അവര്‍ ദൈവവചന 
ത്തെ അനുസരിക്കുകയും ക്ഷമാപൂര്‍വ്വം നല്ല 
ഫലത്തെ ഉളവാക്കുകയും ചെയ്യുന്നു. 




















നിങ്ങള്‍ക്കുള്ളത്‌ ഉപയോഗിക്കുക 
(മത്താ. 4:21-25) 

16“ആരും വിളക്കു കൊളുത്തിയിട്ട അത്‌ പാത്രം 
കൊണ്ട്‌ മൂടുകയോ കട്ടിലിനടിയില്‍ ഒളിച്ചു 
വയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം, വീട്ടില്‍ 
വരുന്നവര്‍ക്കു വെളിച്ചം കാണേണ്ടതിലേക്കാ 
യി വിളക്ക്‌ ഒരു വിളക്കുകാലില്‍ വയ്ക്കുകയാ 
ണ്‌ ചെയ്യുന്നത്‌. 17ഒളിച്ചുവയ്ക്കുന്നതെന്തും 
പുറത്തുകാണാറാകും. എല്ലാ രഹസ്യവും വെളി 





ലൂക്കൊസ്‌ 8:13-38 


നിന്നു. തടാകം ശാന്തമായി. 25യേശു ശിഷ്യന്മാ 
രോടു ചോദിച്ചു, “നിങ്ങളുടെ വിശ്വാസമെവി 
ടെ?” 

ശിഷ്യന്മാര്‍ ഭയപ്പെടുകയും വിസ്മയിക്കുക 
യും ചെയ്തു. അവര്‍ പരസ്പരം പറഞ്ഞു. 
“ഇവന്‍ എന്തൊരു മനുഷ്യന്‍? കാറ്റിനോടും ജല 
ത്തോടും അവന്‍ കല്ലിക്കൂന്നു. അവ അനുസരി 
ക്കുകയും ചെയുന്നു.” 


പിശാചു ബാധിച്ച ഒരാള്‍ 

2യേശുവും അവന്‍െറ ശിഷ്യന്മാരും ഗലീല 
യില്‍നിന്ന്‌ തടാകം മുറിച്ചുകടന്ന്‌ ഗെരസേന്യര്‍ 
വസിക്കുന്നിടത്തു ചെന്നു. 27യേശൂവള്ളത്തില്‍ 
നിന്ന്‌ കരയ്ക്കിറങ്ങിയപ്പോള്‍ ആ നഗരത്തില്‍ 
നിന്നുവന്ന ഒരാള്‍ യേശുവിന്‍റെ അടുത്തുചെ 
ന്നു. ആ മനുഷ്യനെ ഭൂതം ബാധിച്ചിരുന്നു. വള 
രെക്കാലമായി അയാള്‍ വസ്ത്രം ധരിച്ചിരു 
ന്നില്ല. അയാള്‍ വീട്ടിലല്ല, മരിച്ച ആള്‍ക്കാരുടെ 
ശവകുടീരങ്ങളിലാണ്‌ വസിച്ചിരുന്നത്‌. 2829ഭൂതം 
പലതവണ അവനെ ആക്രമിച്ചു കീഴടക്കി. കാ 
ലും കൈയും ചങ്ങലകൊണ്ടു ബന്ധിച്ചനില 
യില്‍ അവന്‍ കാരാഗ്ൃഹത്തിലടയ്ക്കപ്പെട്ടു. അ 
വന്‍ പലപ്പോഴും ചങ്ങല തകര്‍ത്തുവെങ്കിലും 
അവനിലെ ഭൂതം ജനവാസമില്ലാത്ത സ്ഥലത്തേ 
ക്കുപോകാ൯ന്‍ അവനെ നിര്‍ബന്ധിച്ചു. 
അപ്പോള്‍ യേശു അശുദ്ധാത്മാവിനോട ആ മനു 
ഷ്ൃനില്‍നിന്നും പുറത്തേക്കുപോകാ൯ 
ആജ്ഞാപിച്ചു. അയാള്‍ യേശുവിന്‍െറ മുന്‍ 
പില്‍ വീണ്‌ വലിയ ഉച്ചത്തില്‍ അലറി. “യേശു 




















പ്പെടുകയും പുറത്തറിയുകയും ചെയ്യും. 18നി 
ങ്ങള്‍ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നതില്‍ ജാഗ 
രുകരാകുക. ഉള്ളവന്‍ കൂടുതല്‍ നല്‍കപ്പെടും. 
ഇല്ലാത്തവനില്‍നിന്ന്‌ തനിക്കുണ്ടെന്നവ൯ കരു 
തുന്നതും എടുക്കും.” 


യേശുവിന്‍െറ ശിഷ്യന്മാരാണവന്‍െറ 
യഥാര്‍ത്ഥ കുടുംബക്കാര്‍ 
(മത്താ. 12:46-50; മര്‍ക്കൊ. 3:31-35) 

19യേശുൂവിന്‍െറ അമ്മയും സഹോദരന്മാരും 
അവനെ കാണാനെത്തി. അവിടെ അനേകം 
പേരുണ്ടായിരുന്നതിനാല്‍ അമ്മയ്ക്കും സഹോദ 
രന്മാര്‍ക്കും യേശുവിന്‍െറ അടുത്തെത്താന്‍ കഴി 
ഞ്ഞില്ല. 2ആരോ യേശുവിനോടു പറഞ്ഞു, 
“നിന്‍െറ അമ്മയും സഹോദരന്മാരുംപുറത്തു 
നില്‍ക്കുന്നു. അവര്‍ നിന്നെക്കാണാന്‍ ആഗ്രഹി 
ക്കുന്നു.” 

മിയേശു അവരോടു പറഞ്ഞു. “എന്‍െറ അമ്മ 
യും സഹോദരന്മാരും, ദൈവവചനം കേള്‍ക്കുക 
യും അനുസരിക്കുകയും ചെയ്യുന്നവരാരോ അ 


ക, 


വരാണ്‌. 
ശിഷ്യന്മാര്‍ യേശുവിന്‍െറ ശക്തി അറിയുന്നു 

മാഒരു ദിവസം യേശുവും അവന്‍െറ ശിഷ്യന്മാ 
രും ഒരു വള്ളത്തില്‍ കയറി. യേശു അവരോടു 
പറഞ്ഞു, “എന്നോടൊപ്പം തടാകം മുറിച്ചു കട 
ക്കൂ.” 

രല തടാകം മുറിച്ചുകടക്കാന്‍ തുട 
ങ്ങി. അവര്‍ യാത്രചെയ്കേ യേശു ഉറങ്ങി. 
ഒരു കൊടുങ്കാറ്റടിച്ച്‌ തടാകം ഇളകി മറിഞ്ഞു. 
വള്ളത്തില്‍ വെള്ളം നിറഞ്ഞു. അവരെല്ലാം 
അപകടത്തിലായി. 24ശിഷ്യന്മാര്‍ യേശുവിനെ 
ഉണര്‍ത്തി. അവര്‍ പറഞ്ഞു, “ഗുരോ! ഗുരോ! 
ഞങ്ങള്‍ നശിക്കുന്നു.” 

യേശു ഉണര്‍ന്നെണീറ്റു. അവന്‍ കൊടുങ്കാറ്റി 
നും തിരമാലകള്‍ക്കും ആജ്ഞ നല്‍കി. കാറ്റു 





വേ, അത്യുന്നതനായ ദൈവപുത്രാ, നിനക്കെ 
ന്നെക്കൊണ്ടെന്താണ്‌ വേണ്ടത്‌? എന്നെ ശിക്ഷി 
ക്കരുതേ എന്നു ഞാനപേക്ഷിക്കുന്നു.” 

യേശു അവനോടുചോദിച്ചു, “നിന്‍െറ പേ 
രെന്താണ്‌?” 

അയാള്‍ മറുപടിപറഞ്ഞു, “ലൈഗ്യോന്‍.” (അ 
യാളെ അനേകം ഭൂതങ്ങള്‍ ബാധിച്ചിരുന്നു.) 
പാതാളത്തിലേക്കു പോകുവാന്‍ തങ്ങളോട്‌ 
ആജ്ഞാപിക്കരുതേയെന്നവര്‍ യേശുവിനോട 
പേക്ഷിച്ചു. 32അവിടെയൊരു മലഞ്ചെരുവില്‍ 
ഒരു വലിയ പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. 
അവയിക്കുള്ളിലേക്കു പ്രവേശിക്കുവാനനുവദി 
ക്കണമെന്ന്‌ ഭൂതങ്ങള്‍ യേശുവിനോ ട യാചിച്ചു. 
യേശു അനുവദിച്ചു. 33അപ്പോള്‍ ഭൂതങ്ങള്‍ 
അയാളില്‍ നിന്നിറങ്ങി പന്നികളിലേക്ക്‌ പ്രവേ 
ശിച്ചു. പന്നികള്‍ കുന്നിറങ്ങി താഴെ തടാക 
ത്തില്‍ വീണു മുങ്ങിച്ചത്തു. 

പന്നികളെ മേയിച്ചിരുന്നവര്‍ ഓടിപ്പോയി. 
അവര്‍ നഗരത്തിലും ഗ്രാമങ്ങളിലും ഇക്കാര്യം 
പറഞ്ഞു. 35“എന്താണു സംഭവിച്ചതെന്നു കാണു 
വാന്‍ ജനങ്ങള്‍ പുറത്തുവന്നു. അവന്‍ യേശുവി 
ന്‍െറ അടുത്തുവന്നു. യേശുവിന്‍റെ കാല്‍ക്കല്‍ 
ഭൂതങ്ങളില്‍നിന്നു വിമുക്തനായവന്‍ ഇരിക്കു 
ന്നതവര്‍ കണ്ടു. അയാള്‍ വസ്ത്രങ്ങള്‍ ധരിച്ചിരു 
ന്നു. അയാള്‍ പ്രശാന്തനായിരുന്നു. ജനങ്ങള്‍ 
ഭയചകിതരായി. 

36സംഭവങ്ങളെല്ലാം കണ്ടവര്‍ മറ്റുള്ളവരോട്‌ 
യേശു അയാളെ എങ്ങനെ സുഖപ്പെടുത്തി എ 
ന്നതു വിശദീകരിച്ചു. 37ഗെരസേന്യ പ്രദേശ 
ത്തുള്ള എല്ലാവരും അവിടം വിട്ടുപോകാന്‍ 
യേശുവിനോടാവശ്യപ്പെട്ടു. എല്ലാവരും ഭയന്നി 
രുന്നു. അതിനാല്‍ യേശു വഞ്ചിയില്‍കയറി 
ഗലീലയിലേക്കു മടങ്ങി. 3ഭൂതങ്ങളില്‍നിന്നു വി 
മുക്തനായവന്‍ തന്നെക്കൂടി കൊണ്ടുപോകു 
വാ൯ അവനോടു യാചിച്ചു. 











ലൂക്കൊസ്‌ 8:39-9:11 


39“വീട്ടിലേക്കു മടങ്ങുക. നിനക്കുദൈവം ചെ 
യ്തുതന്നതെല്ലാം എല്ലാവരോടും പറയുക” എ 
ന്നുപറഞ്ഞ്‌ യേശു അയാളെ അയച്ചു. 

അയാള്‍ നഗരത്തിലാകെ സഞ്ചരിച്ച്‌ യേശു 
അവനായി ചെയ്തപ്രവൃത്തികള്‍ വിവരിച്ചു. 


യേശു മരിച്ച ഒരു പെണ്‍കുട്ടിയെ ജീവി 
പ്പിക്കുകയും, ഒരു രോഗിണിയെ സുഖ 
പ്പെടുത്തുകയും ചെയ്യുന്നു 

(മത്താ. 9:18-26; മര്‍ക്കൊ. 5:21-43) 
ഗലീലയില്‍ മടങ്ങിയെത്തിയ യേശുവിനെ 
ജനക്കൂട്ടം സ്വാഗതം ചെയ്തു. അവര്‍ ഓരോരു 
ത്തരും അവനെ കാത്തിരിക്കുകയായിരുന്നു. 
4്യായീറൊസ്‌ എന്നു പേരായ ഒരുവന്‍ അവ 


992 


എന്ന്‌ അവര്‍ക്കുറപ്പായിരുന്നു. 54എന്നാല്‍ യേശു 
അവളുടെകൈയില്‍ പിടിച്ചുവിളിച്ചു, “കു 
ഞ്ഞേ, എഴുന്നേല്‍ക്കൂ.” $്അവളുടെ ആത്മാവ്‌ 
തിരികെവന്ന്‌ അവളില്‍ പ്രവേശിക്കുകയും 
അവളൂുടന്‍ എഴുന്നേറ്റ്‌ നില്‍ക്കുകയും ചെയ്തു. 
യേശുപറഞ്ഞു, “അവള്‍ക്കു തിന്നാനെന്തെ 
ങ്കിലും കൊടുക്കൂ.” 5%പെണ്‍കുട്ടിയുടെ അപ്പന 
മ്മമാര്‍ അത്ഭുതസ്തബ്ധരായി. നടന്നതെന്താ 
ണെന്ന്‌ ആരോടും പറയരുതെന്ന്‌ അവന്‍ അവ 
രോട്‌ നിര്‍ദ്ദേശിച്ചു. 








യേശു പന്ത്രണ്ടു ശിഷ്യന്മാരെ അയയ്ക്കുന്നു 
(മത്താ. 10:5-15; മര്‍ക്കൊ. 67-13) 

യ പന്ത്രണ്ട്‌ അപ്പൊസ്തലന്മാരെയും 

വിളിച്ചു. പിശാചുക്കളുടെമേല്‍ അധികാര 





ന്‍െറയടുത്തെത്തി. അയാളായിരുന്നു ren 
ള്ളിയിലെ പ്രമാണി. യായീറൊസ്‌ യേശുവ 
ന്‍െറ കാല്‍ക്കല്‍വീണു തന്‍െറ വീട്ടിലേക്കുവ 
രാൻ അപേക്ഷിച്ചു. 4യായീറൊസിന്‌ ഒരേ 
ഒരു മകളുണ്ടായിരുന്നു. പന്ത്രണ്ടുവയസ്സ്റായ 
അവള്‍ മരിക്കാറായിരുന്നു. 





വും രോഗങ്ങള്‍ ഭേദമാക്കാനുള്ള ശക്തിയും അ 
ധികാരവും അവന്‍ അവര്‍ക്കു നല്‍കി. ദൈവ 
രാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുവാനും രോഗികളെ 
സുഖപ്പെടുത്താനും, യേശു അപ്പൊസ്തലന്മാ 
രെഅയച്ചു. അവന്‍ അപ്പൊസ്തലന്മാരോടു 








യേശു യായീറൊസിന്‍െറ വീട്ടിലേക്കു പോ 
കവേ അവനുചുറ്റും ആളുകള്‍ തിക്കിത്തിരക്കി 
സമ്മര്‍ദ്ദമേല്ിച്ചുകൊണ്ടിരുന്നു. 4പന്ത്രണ്ടുവര്‍ 
ഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ 
എത്തി. അവളുടെ പണം മുഴുവനും ചികിത്സ 
യ്ക്കുവേണ്ടി ചെലവാക്കിയെങ്കിലും ഒരു വൈ 
ദൃനും അവളുടെ രോഗം ഭേദമാക്കാനായില്ല. 
44അവള്‍ യേശുവിന്‍റെ പിന്നിലൂടെവന്ന്‌ അവ 
ന്‍െറ വസ്ത്രത്തിന്‍െറ തുമ്പത്തുതൊട്ടു. ആ 
നിമിഷം അവളുടെ രക്തസ്രാവം നിലച്ചു. 4അ 
നന്തരം യേശു പറഞ്ഞു, “ആരാണെന്നെ തൊട്ട 
ത്‌?” എല്ലാവരും തങ്ങളല്ല തൊട്ടതെന്നു പറഞ്ഞു. 
പത്രൊസ്‌ പറഞ്ഞു, “ഗുരോ, ആള്‍ക്കാര്‍ നിന 
ക്കുചുറ്റും കൂടി തിക്കിത്തിരക്കുന്നു.” 

4പക്ഷേ യേശുപറഞ്ഞു, “ആരോഒരാള്‍ എ 
ന്നെ തൊട്ടിട്ടുണ്ട്‌. കാരണം എന്നില്‍നിന്ന്‌ 
ശക്തി പുറത്തേക്കു പോകുന്നത്‌ ഞാനറിഞ്ഞു.” 
47ഒളിച്ചിരിക്കാനാവില്ലെന്നു ബോധ്യമായ 
പ്പോള്‍ ആ സ്ത്രീ വിറച്ചുകൊണ്ട്‌ മുമ്പോട്ടു 
വന്നു. അവള്‍ യേശുവിനുമുമ്പില്‍ വണങ്ങി. 
എല്ലാവരും ശ്രദ്ധിച്ചിരിക്കെ അവള്‍ താനെന്തു 
കൊണ്ട്‌ യേശുവിനെ തൊട്ടു എന്നു വിശദീകരി 
ച്ചു. അവനെ സ്പര്‍ശിച്ച മാത്രയില്‍ തന്നെ 
തന്‍െറ രോഗം ഭേദമായെന്ന്‌ അവള്‍ പറഞ്ഞു. 
48യേശു അവളോടു പറഞ്ഞു, “മകളേ, നിന്‍െറ 
വിശ്വാസം നിന്നെ രക്ഷിച്ചു. സമാധാനത്തോ 
ടെ പോകൂ.” 

493അവ൯ പഠിച്ചിച്ചുകൊണ്ടിരിക്കവേ യെഹൂ 
ദപ്പള്ളി ൽ വീട്ടില്‍ നിന്നൊരാള്‍ 
വന്നു പറഞ്ഞു, “നിന്‍െറ പുത്രി മരിച്ചുപോയി. 
ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട.” ടിയേശൂു 
അതു കേട്ടു. അവന്‍ യായീറൊസിനോടു പറ 
ഞ്ഞു, “ഭയപ്പെടേണ്ട, വിശ്വാസം മാത്രം മതി. 
നിന്‍െറ മകള്‍ സുഖപ്പെടും.” 

ട1യേശു ആ വീട്ടിലേക്കുപോയി. പത്രൊസ്‌, 
യോഹന്നാന്‍, യാക്കോബ്‌ എന്നീ ശിഷ്യന്മാര്‍, 
കുട്ടിയുടെ അപ്പനമ്മമാര്‍ എന്നിവരൊഴികെ ആ 
രെയും യേശുവിനോടൊപ്പം ഉള്ളില്‍ കടക്കാന്‍ 
അനുവദിച്ചില്ല. 52എല്ലാവരും കുട്ടിയുടെ മരണ 
ത്തില്‍ ദു:ഖിച്ചു കരയുകയും വിലപിക്കുകയും 
ചെയ്തിരുന്നു. എന്നാല്‍ യേശു പറഞ്ഞു, “കര 
യാതിരിക്കൂ, അവള്‍ മരിച്ചിട്ടില്ല. അവള്‍ ഉറങ്ങു 
ക മാത്രമാണ്‌. 53ജനങ്ങള്‍ യേശുവിനെ നോക്കി 
പരിഹസിച്ചു. എന്തെന്നാല്‍ കുട്ടി മരിച്ചു 

















പറഞ്ഞു, “നിങ്ങള്‍ സഞ്ചരിക്കുമ്പോള്‍ ഈന്നു 
വടി എടുക്കരുത്‌. സഞ്ചിയോ, ആഹാരമോ, 
പണമോ കൈയിലെടുക്കരുത്‌. നിങ്ങള്‍ ധരിച്ചി 
രിക്കുന്ന വസ്ത്രം മാത്രമേ കൊണ്ടുപോകാവൂ. 
ഏതെങ്കിലും വീട്ടില്‍ കയറിയാല്‍ അവിടം 
വിട്ടുപോകാറാകുന്നതുവരെ അവിടെ കഴിയു 
ക. ഭപട്ടണത്തിലെ ജനങ്ങള്‍ നിങ്ങളെ സ്വീക 
രിക്കാതിരൂന്നാല്‍ ആ നഗരം വിട്ടുപോവുക. 
ആ നഗരം വിട്ടുപോകുമ്പോള്‍ നിങ്ങളുടെ 
കാലിലെ പൊടി തട്ടിക്കളയുക. അത്‌ അവര്‍ 
ക്കൊരു മുന്നറിയിപ്പായിരിക്കട്ടെ.” 

അപ്പൊസ്തലന്മാര്‍ പുറത്തേക്കിറങ്ങി. 
അവര്‍ എല്ലാ പട്ടണങ്ങളിലൂടെയും കടന്നു. 
അവര്‍ സുവിശേഷം പ്രസംഗിക്കുകയും എല്ലാ 
യിടവും ജനങ്ങളെ സുഖപ്പെടുത്തുകയും 
ചെയ്തു. 





യേശുവിനെല്ലറ്റി ഹെരോദാവിന്‌ 
ആശയക്കുഴപ്പമുണ്ടാകുന്നു 
(മത്താ. 14:1-12; മര്‍ക്കൊ. 614-29) 

"സംഭവിക്കുന്നതെല്പാം ഗവര്‍ണ്ണറായ ഹെരോ 
ദാവ്‌ കേട്ടു. അയാള്‍ അമ്പരന്നു. എന്തെന്നാല്‍, 
“സ്നാപകയോഹന്നാന്‍ മരിച്ചവരില്‍നിന്ന്‌ ഉ 
യിര്‍ത്തെഴുന്നേറ്റിരിക്കുന്നു” എന്നു ചിലര്‍ പറ 
ഞ്ഞു. 8മറ്റു ചിലരാകട്ടെ, “ഏലീയാവ്‌ നമ്മുടെ 
ഇടയിലേക്കെത്തിയിരിക്കുന്നു” എന്ന്‌ പറഞ്ഞു. 
വേറെ കുറെപ്പേര്‍ പറഞ്ഞു, “വളരെപ്പണ്ടുണ്ടാ 
യിരുന്ന ചില പ്രവാചകന്മാര്‍ മരണത്തില്‍നി 
ന്നും ഉയിര്‍ത്തെഴുന്നേറ്റിരിക്കുന്നു.” ഹെരോദാ 
വ്‌ പറഞ്ഞു, “യോഹന്നാന്‍െറ തല ഞാന്‍ 
വെട്ടിക്കളഞ്ഞു. പിന്നെ ഞാന്‍ ഈ കേള്‍ക്കുന്ന 
തൊക്കെ ആരെപ്ഛപറ്റിയാണ്‌?” ഹെരോദാവ്‌ 
യേശുവിനെ കാണാനാഗ്രഹിച്ചു. 


യേശു അയ്യായിരം പേര്‍ക്ക്‌ ആഹാരം 
കൊടുക്കുന്നു 

(മത്താ. 14:13-21; മര്‍ക്കൊ. 630-44; യോഹ. 61-14) 

104അപ്പൊസ്തലന്മാര്‍ മടങ്ങിവന്ന്‌ തങ്ങളുടെ 
യാത്രയില്‍ ചെയ്ത കാര്യങ്ങള്‍ യേശുവിനോടു 
പറഞ്ഞു. അവന്‍ അവരെ ബേത്ത്സയിദഎ 
ന്നൊരു സ്ഥലത്തേക്കു കൂട്ടിക്കൊണ്ടുപോയി. 
അവിടെ യേശുവും അപ്പൊസ്തലന്മാരും മാത്ര 
മേ ഉണ്ടായിരുന്നുള്ളൂ. 11എന്നാല്‍ യേശു എവി 
ടെപ്പോയെന്ന്‌ ജനങ്ങള്‍ അറിഞ്ഞു. അവര്‍ അവ 





993 


നെ പിന്തുടര്‍ന്നു. യേശൂ അവരെ സ്വാഗതം 
ചെയ്യുകയും ദൈവരാജ്യത്തെപ്പറ്റി അവരോടു 
സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം രോഗി 
കളെ സുഖപ്പെടുത്തി. 

12സന്ധ്യയായപ്പോള്‍ പന്ത്രണ്ടു അപ്പൊസ്ത 
ലന്മാരും യേശുവിനടുത്തെത്തി പറഞ്ഞു, “ഇ 
വിടം ആള്‍ത്താമസമില്ലാത്ത സ്ഥലമാണ്‌. ജന 
ങ്ങളെ പറഞ്ഞയച്ചേക്കുക. അവര്‍ ചുറ്റുമുള്ള 
ഗ്രാമങ്ങളില്‍ ചെന്ന്‌ ആഹാരം കണ്ടെത്തട്ടെ.” 

പക്ഷേ യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, 
“നിങ്ങള്‍ ഇവര്‍ക്കെല്പാവര്‍ക്കും കഴിക്കാന്‍ 
ആഹാരം വാങ്ങിക്കൊണ്ടുവരൂ.” 

“ശിഷ്യന്മാര്‍ പറഞ്ഞു, അഞ്ചു അപ്പവും രണ്ടു 
മീനും മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അല്ലെ 
ങ്കില്‍ ഞങ്ങള്‍ പോയി വല്ലതും വാങ്ങി വരണം.” 
14(അവിടെ അയ്യായിരം പുരുഷന്മാരുണ്ടായിരു 
ന്നു.) യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “അവ 
രോടൂ അ൯പതുപേര്‍ വീതമുള്ള കൂട്ടങ്ങളായി 
രിക്കാന്‍ പറയൂ.” 

ശിഷ്യന്മാര്‍ പറഞ്ഞതനുസരിച്ച്‌ ആളുകള്‍ 
ഇരുന്നു. അനന്തരം യേശു അഞ്ചച്ചവും രണ്ടു 
മീനും എടുത്തു. അവന്‍ ആകാശത്തേക്കു നോ 
ക്കി, ആഹാരം തന്നതിനു ദൈവത്തോടു നന്ദി 
പറഞ്ഞു,എന്നിട്ട്‌ അവന്‍ ആഹാരം പകുത്ത്‌ 
ശിഷ്യന്മാരുടെ കൈയില്‍ കൊടുത്ത്‌ വിളമ്പാന്‍ 
പറഞ്ഞു. 17എല്ലാവരും തൃപ്തിയാംവണ്ണം ഭക്ഷി 
ച്ചു.എന്നിട്ടും കുറെയധികം ആഹാരംമിച്ചം വ 
ന്നു. പന്ത്രണ്ടുകൂടകളും മിച്ചംവന്ന ആഹാരം 
കൊണ്ടു നിറഞ്ഞിരുന്നു. 




















യേശു ക്രിസ്തു ആണ്‌ 
(മത്താ. 16:13-19; മര്‍ക്കൊ. 8:27-29) 
18ഒരിക്കല്‍ യേശുദറ്റയ്ക്കു പ്രാര്‍ത്ഥിക്കുകയാ 
യിരുന്നു. ശിഷ്യന്മാരെല്ലാവരുംഅവിടെയെത്തി. 
യേശു അവരോടു ചോദിച്ചു, “ഞാന്‍ ആരാണെ 
ന്നാണ്‌ ജനങ്ങള്‍ പറയുന്നത്‌.” 13ശിഷ്യന്മാര്‍ 
പ്രതിവചിച്ചു, “ചിലര്‍ പറയുന്നു, അങ്ങ്‌ സ്നാ 
പകയോഹന്നാനാണെന്ന്‌. ചിലര്‍ ഏലീയാവ്‌ 





ലൂക്കൊസ്‌ 9:12-39 


ഈ ലോകം മുഴുവന്‍ കിട്ടിയാലെന്തുഫലം? 
26ആരെങ്കിലും എന്നെ്പറ്റിയോ എന്‍െറ വചന 
ങ്ങളെപ്പറ്റിയോ ലജ്ജിച്ചാല്‍ അവനെപ്പറ്റി 
ഞാന്‍ (മനുഷ്യപുത്രന്‍) ലജ്ജിക്കും. ഞാന്‍ 
എന്‍െറ മഹത്വത്തിലും പിതാവിനന്‍െറയും പരി 
ശുദ്ധദൂതന്മാരുടെയും മഹത്വത്തിലും വരു 
മ്പോള്‍ ലജ്ജിക്കുന്നവരെയോര്‍ത്ത്‌ ഞാന്‍ 
ലജ്ജിക്കും. 27ഞാന്‍ നിങ്ങളോട്‌ സത്യം പറയു 
ന്നു, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളില്‍ ചിലര്‍ 
മരിക്കും മുമ്പ്‌ ദൈവരാജ്യം ദര്‍ശിക്കും.” 








മോശെ, ഏലീയാവ്‌, യേശു 
(മത്താ. 17:1-8; മര്‍ക്കൊ. 9:2-8) 

28യേശു ഇക്കാര്യങ്ങള്‍ പറഞ്ഞ്‌ എട്ടുദിവസ 
ത്തോളം കഴിഞ്ഞപ്പോള്‍ അവന്‍ പത്രൊസ്‌, 
യാക്കോബ്‌, യോഹന്നാന്‍ എന്നിവരെയും കൂട്ടി 
ഒരു മലയിലേക്ക്‌ പ്രാര്‍ത്ഥിക്കാന്‍ പോയി. 2പ്രാ 
ര്‍ത്ഥിക്കവേ, യേശുവിന്‍െറ മുഖഭാവംമാറി. അ 
വനന്‍െറ വസ്ത്രം തിളങ്ങുന്ന വെണ്‍മയുള്ളതാ 
യി. 3അപ്പോള്‍ അവനോടു രണ്ടുപേര്‍ സംസാ 
രിക്കുന്നുണ്ടായിരുന്നു. അവര്‍ മോശെയും ഏലീ 
യാവുമായിരുന്നു. 31മോശെയും ഏലീയാവും 
et pe കൂടിയവരായിരുന്നു. അവര്‍ യേശു 
വുമായി യെരുശലേമില്‍ സംഭവിക്കാനിരിക്കു 
ന്ന അവന്‍െറ മരണത്തെപ്പറ്റി ചര്‍ച്ച ചെയ്യുക 
യായിരുന്നു. പത്രൊസും മറ്റുള്ളവരും ഉറക്കമാ 
യിരുന്നു. പക്ഷേ ഉണര്‍ന്നെണീറ്റ അവര്‍ യേശു 
വിന്‍െറ തേജസ്സ്‌ കണ്ടു. യേശുവിനോടൊല്ലം 
മറ്റുരണ്ടുപേര്‍കൂടി നില്‍ക്കുന്നത്‌ അവരുംകണ്ടു. 
33മോശെയും ഏലീയാവും അവനെ വിട്ടുപോ 
കുമ്പോള്‍ പത്രൊസ്‌ യേശുവിനോടു പറഞ്ഞു, 
“ഗുരോ, നാം ഇവിടെയായിരിക്കുന്നത്‌ നല്ലത്‌. 
നമുക്ക്‌ മൂന്നു കൂടാരങ്ങളുണ്ടാക്കാം. ഒന്നു നിന 
ക്ക്‌, ഒന്നു മോശെയ്ക്ക്‌, ഒന്നു ഏലീയാവിന്‌.” 
(താന്‍ എന്താണു പറയുന്നതെന്ന്‌ പത്രൊസിനു 
നിശ്ചയമില്ലായിരുന്നു.) 

34പത്രൊസ്‌ ഇതു പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു 
മേഘം അവരെ പൊതിഞ്ഞു. മേഘത്താല്‍ ആ 

















എന്നും. മറ്റു ചിലര്‍ വളരെ പണ്ടുണ്ടായിരുന്ന 
പ്രവാചകരിലൊരാള്‍ പുനര്‍ജനിച്ചതെന്നും 
പറയുന്നു.” 

20അനന്തരം അവന്‍ചോദിച്ചു, “ആകട്ടെ, ഞാ 
നാരെന്നാണു നിങ്ങള്‍ പറയുന്നത്‌?” 

പത്രൊസ്‌ മറുപടി പറഞ്ഞു,“ദൈവം അയച്ച 
ക്രിസ്തു.” 2ഇക്കാര്യം ആരോടും പറയരുതെന്ന്‌ 
യേശു അവര്‍ക്കു മുന്നറിയിപ്പുനല്‍കി. അന 
ന്തരം യേശു പറഞ്ഞു, 





തനിക്ക്‌ മരിക്കേണ്ടിവരുമെന്ന്‌ യേശു പറയുന്നു 
(മത്താ. 1൧20-28; മര്‍ക്കൊ. 8:30-9:1) 

മാമനുഷ്യപുത്രനന്‍ ഒരുപാട്‌ കഷ്ടം സഹിക്കേ 
ണ്ടതുണ്ട്‌, ജനത്തിന്‍െറ മൂപ്പന്മാരാലും മഹാപു 
രോഹിതന്മാരാലും ശാസ്ത്രിമാരാലും തിരസ്ക 
രിക്കപ്പെടേണ്ടതുണ്ട്‌. മനുഷ്യപുത്രന്‍ വധിക്ക 
പ്പെടും. പക്ഷേമൂന്നാംനാള്‍ കഴിയുമ്പോള്‍ അ 
വന്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കും.” 

മ3യേശു തുടര്‍ന്നു പറഞ്ഞു, “എന്നെ പിന്തുട 
രാൻ ആഗ്രഹിക്കുന്നവന്‍ എല്ലാം ത്യജിക്കണം. 
അവന്‍ തന്‍െറ കുരിശേന്തി നിത്യവും എന്നെ 
പി൯തുടരണം. 24സ്വന്തം ജീവന്‍ രക്ഷിക്കുവാന്‍ 


വരണം ചെയ്യുപ്പെട്ടതിനാല്‍ പത്രൊസും യാ 
ക്കോബും യോഹന്നാനും ഭയന്നു. 35മേഘത്തില്‍ 
നിന്നും ഒരുശബ്ദം കേട്ടു. “ഇതെന്‍ററ പൂത്രനാ 
ണ്‌. ഞാന്‍ തെരഞ്ഞെടുത്തവന്‍. അവനെ അനു 
സരിക്കുക.” 

3ശേബ്ദം അവസാനിച്ചപ്പോള്‍ യേശു തനി 
യെ കാണപ്പെട്ടു. പത്രൊസ്‌, യാക്കോബ്‌, യോ 
ഹന്നാ൯ എന്നിവര്‍ ഒന്നും പറഞ്ഞില്ല. ആ 
ദിവസങ്ങളില്‍ തങ്ങള്‍ കണ്ടതിനെച്പറ്റി അവര്‍ 
ആരോടും പറഞ്ഞില്ല. 


പിശാചു ബാധിച്ച ഒരു കുട്ടിയെ 
യേശു സുഖപ്പെടുത്തുന്നു 
(മത്താ. 17:14-18; മര്‍ക്കൊ. 9:14-27) 
37അടുത്ത ദിവസം യേശുവും പത്രൊസും 
യോഹന്നാനും യാക്കോബും മലയിറങ്ങി വന്നു. 
ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ കാണാന്‍ 
വന്നു. 38ജനക്കൂട്ടത്തില്‍നിന്നൊരാള്‍ യേശുവി 
നോടു വിളിച്ചു പറഞ്ഞു, “ഗുരോ, ദയവായി 
ഇവിടെവന്ന്‌ എന്‍െറ മകനെ നോക്കിയാലും, 
അ വനെനന്‍െറെ ഏകപുത്രനാണ്‌. 39ഒരു അശുദ്ധാ 
ത്മാവ്‌ എനെറെ മകനെ ബാധിച്ചിരിക്കുന്നു. അ 
വന്‍ പെട്ടന്ന്നിലവിളിക്കുന്നു. അവന്‍ ആത്മനി 

















ആഗ്രഹിക്കുന്നവന്‍ അത്‌ നഷ്‌ടപ്പെടും. സ്വന്തം 
ജീവന്‍ എനിക്കുവേണ്ടി നഷ്ടപ്പെടുത്തുന്നവന്‍ 
അതു രക്ഷിക്കാന്‍ കഴിയും. 25സ്വയം നശിപ്പ്ി 
ക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്തവന്‍ 





യന്ത്രണം നഷ്ടപ്പെടുകയും വായില്‍നിന്ന്‌ നുര 
യും പതയും വരികയും ചെയ്യുന്നു. അശുദ്ധാ 
ത്മാവ്‌ അവനെ നോവിക്കുന്നു. ഒരിക്കലും അവ 


ലൂക്കൊസ്‌ 9:40-10:7 


നെ വിട്ടുപോകുന്നുമില്ല. 44അശൂദ്ധാത്മാവിനെ 
ഒഴിപ്പിക്കണമെന്ന്‌ ഞാനങ്ങയുടെ ശിഷ്യന്മാ 
രോട യാചിച്ചു. എന്നാല്‍ അവര്‍ക്കതിനു കഴി 
ഞ്ഞില്ല.” 

4യേശു മറുപടി പറഞ്ഞു, “ഇന്നത്തെ ആളു 
കളായ നിങ്ങള്‍ക്കു വിശ്വാസമേയില്ല. തെറ്റായ 
മാര്‍ഗ്ഗത്തില്‍ നിങ്ങള്‍ ജീവിക്കുന്നു. ഞാനെത്ര 
കാലം ഇനി നിങ്ങളോടൊത്തുണ്ടാവണം, നിങ്ങ 
ളെ സഹിക്കണം?” അനന്തരം യേശു അയാ 
ളോടു പറഞ്ഞു, “നിന്‍റെ മകനെ ഇവിടെ 
കൊണ്ടുവരിക.” 

ക്കുട്ടി അവന്‍െറ അടുത്തേക്കു വരവേ ഭൂതം 
കുട്ടിയെ തള്ളിയിട്ടു. കുട്ടിക്ക്‌ ആത്മനിയന്ത്രണം 
നഷ്ടപ്പെട്ടു. പക്ഷേ യേശു അശുദ്ധാത്മാവിന്‌ 
ശക്തമായ ആജ്ഞനല്‍കി. കുട്ടി സുഖപ്പെട്ടു. 
യേശു അവനെ പിതാവിനു തിരികെ നല്‍കി. 
43എല്ലാവരും ദൈവത്തിന്‍െറ മഹത്ശക്തിയില്‍ 
അത്ഭുതപ്പെട്ടു. 


യേശു തന്‍െറ മരണത്തെപ്പറ്റി 
സംസാരിക്കുന്നു 
(മത്താ. 17:22-23; മര്‍ക്കൊ. 9:30-32) 
യേശു ചെയ്ത സംഗതിയില്‍ എല്ലാവരും 
അത്ഭുതപ്പെട്ടിരിക്കുമ്പോള്‍ യേശു തന്‍െറ ശി 
ഷ്യന്മാരോടു പറഞ്ഞു, 4“ഞാനിപ്പോള്‍ നിങ്ങ 
ളോടു പറയുന്ന കാര്യങ്ങള്‍ മറക്കരുത്‌. മനുഷ്യ 
പുത്രന്‍ ചില മനുഷ്യരുടെ നിയന്ത്രണത്തില്‍ 
പെടാന്‍പോകുന്നു.” 4്യേശു എന്താണര്‍ത്ഥമാ 
ക്കിയതെന്ന്‌ ശിഷ്യന്മാര്‍ക്ക്‌ മനസ്സിലായില്ല. 
അവര്‍ക്കു മനസ്സിലാകാത്തവിധം അതിന്‍െറ 
അര്‍ത്ഥം മറഞ്ഞിരുന്നു. അവന്‍ പറഞ്ഞതെന്താ 
ണെന്ന്‌ അവനോടു ചോദിക്കാന്‍ ശിഷ്യന്മാര്‍ക്കു 
ഭയമായിരുന്നു. 


സുപ്രധാനവ്യക്തി 
(മത്താ. 18:1-5; മര്‍ക്കൊ. 9:33-37) 

46തങ്ങളില്‍ ആരാണു വലിയവനെന്ന കാര്യ 
ത്തില്‍ യേശുവിനന്‍െറ ശിഷ്യന്മാര്‍ തര്‍ക്കമാരംഭി 
ച്ചു. അവരെന്താണ്‌ ചിന്തിക്കുന്നതെന്ന്‌ യേശു 
വിനറിയാമായിരുന്നു. അവന്‍ ഒരു കുഞ്ഞിനെ 
എടുത്ത്‌ അരികിലിരുത്തി. 4അവന്‍ പറഞ്ഞു, 
“എന്‍െറ നാമത്തില്‍ ഈ കുഞ്ഞിനെ സ്വീകരി 
ക്കുന്നവന്‍ എന്നെയും സ്വീകരിക്കുന്നു. എന്നെ 
സ്വീകരിക്കുന്നവന്‍ എന്നെ അയച്ചവനെ സ്വീ 
കരിക്കുന്നു. നിങ്ങളില്‍ എല്ലാവരിലും ഏറ്റവും 
താഴ്മയുള്ളവനാരാണോ അവനാണേറ്റവും വ 
ലിയവന്‍.” 








നിങ്ങള്‍ക്കെതിരല്പാത്തവന്‍ നിങ്ങള്‍ക്കുള്ളതാണ്‌ 
(മത്താ. 9:38-40) 

യോഹന്നാന്‍ പറഞ്ഞു, “ഗുരോ, ഒരുവന്‍ അ 
ങ്ങയുടെ നാമത്തില്‍ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നത്‌ 
ഞങ്ങള്‍ കണ്ടു. അവന്‍ ഞങ്ങളുടെ 
സംഘത്തില്‍ പെടാത്തതിനാല്‍ ഞങ്ങളവനെ 
വിലക്കി.” 

യേശൂ അവനോടു പറഞ്ഞു,“അവനെ തട 
യരുത്‌. നിങ്ങള്‍ക്കെതിരല്ലാത്തവ൯ നിങ്ങള്‍ക്കു 
ളളവനാകുന്നു.” 


ശമര്യയിലെ ഒരു പട്ടണം 
ടിയേശു സ്വര്‍ഗ്ഗത്തിലേക്കു മടങ്ങേണ്ട സമയം 
അടുത്തുവന്നുകൊണ്ടിരുന്നു. യെരുശലേമിലേ 
ക്കുപോകാ൯ന്‍ അവന്‍ തീരുമാനിച്ചു. 52യേശു 
തനിക്കു മുമ്പ്‌ ചിലരെ അയച്ചു. യേശുവിനായി 
എല്ലാമൊരുക്കാ൯ന്‍ അവര്‍ ശമര്യയിലെ ഒരു പട്ട 


994 


ണത്തിലേക്കു പോയി. ട3പക്ഷേ അന്നാട്ടുകാര്‍ 
യേശുവിനെ സ്വീകരിച്ചില്ല. എന്തെന്നാല്‍ അ 
വന്‍ യെരൂശലേമിലേക്കു പോവുകയായിരുന്നു. 
54ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും 
ഇതു കണ്ടു. അവര്‍ പറഞ്ഞു, “കര്‍ത്താവേ, 
സ്വര്‍ഗ്ഗത്തില്‍നിന്ന്‌ തീ ഇറങ്ങി വന്ന്‌ ഇവരെ 
നശിപ്പിക്കുവാന്‍ ഞങ്ങള്‍ പറയട്ടെയോ?”₹ 

എന്നാല്‍ യേശു തിരിഞ്ഞ്‌ അവരെ ശകാരി 
ച്ചു. അനന്തരം യേശുവും ശിഷ്യന്മാരും മറ്റൊ 
രു പട്ടണത്തിലേക്കു പോയി. 








യേശുവിനെ പിന്തുടരുന്നു 
(മത്താ. 8:19-22) 

"അവര്‍ വഴിയേ നടക്കുകയായിരുന്നു. ഒരാള്‍ 
യേശുവിനോടു പറഞ്ഞു; “അങ്ങ്‌ പോകുന്ന 
എല്ലായിടവും ഞാന്‍ അനുഗമിക്കും. ”$8യേശു 
പറഞ്ഞു, “കുറുക്കന്മാര്‍ക്കു വസിക്കുവാന്‍ മാള 
മുണ്ട. പക്ഷികൾക്കു കൂടുകളുണ്ട. എന്നാല്‍ മനു 
ഷ്യപുത്രനു തലചായ്ക്കാന്‍ ഒരിടവുമില്ല.” 

59യേശൂ മറ്റൊരാളോടു പറഞ്ഞു, “എന്നെ 
അനുഗമിക്കൂ.” 

പക്ഷേ അയാള്‍ പറഞ്ഞു, “കര്‍ത്താവേ, 
ഞാ൯ ആദ്യം പോയി എന്‍െറ പിതാവിന്‍െറ 
ജഡം സംസ്കരിച്ചിട്ടു വരട്ടെ.” 

പക്ഷേ യേശു അയാളോടു പറഞ്ഞു, “മരി 
ച്ചവര്‍ തങ്ങളുടെ സ്വന്തം മരിച്ചവരെ സംസ്ക 
രിക്കട്ടെ. നീ പോയി ദൈവരാജ്യത്തെപ്പറ്റി പ്ര 
സംഗിക്കുക.” 

മറ്റൊരുവന്‍ പറഞ്ഞു, “ഞാനങ്ങയെ അനു 
ഗമിക്കാം, പക്ഷേ ആദ്യം എന്‍െറ കുടുംബത്തോ 
ടു യാത്ര പറഞ്ഞു വരട്ടെ.” ഒയേശു പറഞ്ഞു, 
“വയല്‍ ഉഴുവാ൯ പുറപ്പെട്ടവ൯ തിരിഞ്ഞു നോ 
ക്കിയാല്‍ അവന്‍ ദൈവരാജ്യത്തിനു യോഗ്യ 


നല്ല.” 
യേശു എഴുപത്തിരണ്ടു പേരെ അയയ്ക്കുന്നു 
] അനന്തരം കര്‍ത്താവ്‌ എഴുപത്തി രണ്ട്‌ 
പുരുഷന്മാരെക്കൂടി തിരഞ്ഞെടുത്തു. അ 
വരെ രണ്ടുപേര്‍ വീതമുള്ള സംഘങ്ങളായി തി 
രിച്ച്‌ അവന്‍ പോകാനിരിക്കുന്ന പട്ടണങ്ങളി 
ലേക്ക്‌ മുന്‍കൂട്ടി അയച്ചു. യേശു അവരോടു 
പറഞ്ഞു,“അവിടെ കൊയ്യുവാ൯ പിടിപ്പതുണ്ട്‌. 
പക്ഷേ വേലക്കാര്‍ കുറവാണ്‌. വിളവിന്‍െറ 
ഉടമ ദൈവമാണ്‌. വിളവെടുപ്പിനു കൂടുതല്‍ 
ജോലിക്കാരെ അയയ്ക്കാന്‍ അവനോടു പ്രാര്‍ 
ത്ഥിക്കുക. 3നിങ്ങള്‍ക്കിപ്പോള്‍ പോകാം. പക്ഷേ 
ശ്രദ്ധിക്കു, ഞാന്‍ നിങ്ങളെ അയയ്ക്കുന്നു, ചെ 
ന്നായ്ക്കളുടെ ഇടയിലേക്ക്‌ കുഞ്ഞാടുകളെയെ 
ന്ന പോലെ. ഒരു മടിശ്ലീലയോ സഞ്ചിയോ 
ചെരുപ്പോ കൈയിലെടുക്കരുത്‌. വഴിയില്‍ കാ 
ണുന്നവരോട്‌ സംസാരിച്ചുനില്‍ക്കരുത്‌. “ഏതെ 
ങ്കിലും ഒരു വീട്ടില്‍കയറും മുമ്പ്‌ “ഈ വീടിനു 
സമാധാനം” എന്നു പറയുക. 6സമാധാനപ്രിയ 
നായ ഒരാളവിടെയുണ്ടെങ്കില്‍ നിങ്ങളുടെ സമാ 
ധാനം അവനില്‍ വര്‍ത്തിക്കും. അയാള്‍ സമാധാ 
നപ്രിയനല്ലെങ്കില്‍ അത്‌ നിങ്ങളിലേക്ക്‌ മടങ്ങും. 
സമാധാനമുള്ള വീട്ടില്‍ തങ്ങുക. അവര്‍ തരുന്ന 
തെന്തും തിന്നുകയും കുടിയ്ക്കുകയും ചെയ്യുക. 

















വാക്യം 54 ചില ഗ്രീക്കു പതിപ്പുകളില്‍ “ഏലിയാവ്‌ 
ചെയ്തതുപോലെ?” എന്നു കൂടിയുണ്ട്‌. 

വാക്യം 55 ചിലഗ്രീക്കു പതിപ്പുകളില്‍ “യേശു പറ 
ഞ്ഞു, “നീ ഏതുതരം ആത്മാവിന്‍േറതാണെന്ന്‌ നിന 
ക്കറിയില്ല. 56 മനുഷ്യപുത്രന്‍ മനുഷ്യരുടെ ആത്മാവ്‌ 
നശിപ്പിപ്പാനല്ല, അവരെ രക്ഷിക്കാനാണ്‌ വന്നത്‌.” 
എന്നു കൂടിയുണ്ട്‌. 





995 


വേലക്കാരന്‍ തന്‍െറ കൂലിക്ക്ഹനാണല്ലോ. നി 
ങ്ങള്‍ ആ വീട വിട്ട മറ്റൊരു വീട്ടിലേക്കുമാറരുത്‌. 
നിങ്ങളൊരു നഗരത്തിലേക്ക്‌ ചെല്ലുമ്പോള്‍ അ 
വര്‍ നിങ്ങളെ സ്വീകരിച്ചാല്‍ അവര്‍ നിങ്ങളുടെ 
മുമ്പില്‍വച്ചു തരുന്നഭക്ഷണം കഴിക്കുക. 3അവി 
ടെയുള്ള രോഗികളെ ഭേദപ്പെടുത്തുക, എന്നിട്ട 
വരോടു പറയുക, “ദൈവരാജ്യം നിങ്ങളോടടു 
ത്തിരിക്കുന്നു.” 10എന്നാല്‍ ഒരു നഗരത്തിലെ 
ആളുകള്‍ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കില്‍ ആ 
നഗരത്തിലെ തെരുവിലേക്കിറങ്ങി ഇങ്ങനെ 
പറയുക. 11“ഞങ്ങളൂടെ പാദത്തില്‍ നിങ്ങളുടെ 
പട്ടണത്തില്‍നിന്നു പറ്റിയ പൊടികൂടി ഞ 
ങ്ങള്‍ നിങ്ങള്‍ക്കെതിരെ തട്ടിക്കളയുന്നു. പക്ഷേ 
ഓര്‍മ്മിക്കുക, ദൈവരാജ്യം വരാറായിരിക്കുന്നു.” 
12ഞാന്‍ നിങ്ങളോടു പറയുന്നു; വിധിദിവസം 
സൊദോമിലെ ജനങ്ങളുടെ അവസ്ഥയെക്കാള്‍ 
മോശമായിരിക്കും ആ പട്ടണത്തിലെ അവസ്ഥ. 





യേശു അവിശ്വാസികള്‍ക്കു 
മുന്നറിയിപ്പു നല്‍കുന്നു 
(മത്താ. 11:20-34) 

13“കോരസീനേ നിനക്കു കഷ്ടം! ബേത്ത്സെ 
യിദേ നിനക്കു കഷ്ടം! ഞാന്‍ നിങ്ങളില്‍ വളരെ 
അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിച്ചു. ഈ അത്ഭൂതങ്ങള്‍ 
സോരിലും സീദോനിലുമുള്ളവരുടെമേല്‍ പ്ര 
യോഗിച്ചിരുന്നെങ്കില്‍ അവര്‍ പണ്ടുതന്നെ മാന 
സാന്തരപ്പെട്ട പാപവിമോചിതജീവിതം നയി 
ക്കുമായിരുന്നു. ചാക്കുവസ്ത്രം ധരിച്ചു ചാരത്തി 
ലിരുന്ന്‌ അവര്‍ പശ്ചാത്തപിക്കുമായിരുന്നു. 
14വിധിദിവസം സീദോന്‍െറയും സോരിനന്‍െറ 
യും അവസ്ഥയെക്കാള്‍ കഷ്ടമായിരിക്കും നി 
ങ്ങളുടേത്‌. $ഭകഫര്‍ന്നഹുമേ, വാനോളം ഉയര്‍ 
ത്തപ്പെടാന്‍ നീയാഗ്രഹിച്ചുവോ? നീ പാതാള 
ത്തോളം താഴ്ത്തപ്പെടും. 

16“നിങ്ങളെ ശ്രവിക്കുന്ന ഒരാള്‍ എന്നെ ശ്രവി 
ക്കുന്നു. നിങ്ങളെ തിരസ്ക്കരിക്കുന്നവ൯ എന്നെ 
തിരസ്ക്കരിക്കുന്നു. എന്നെ തിരസ്ക്കരിക്കുന്ന 
വന്‍ എന്നെ അയച്ചവനെ തിരസ്ക്കരിക്കുന്നു.” 








സാത്താന്‍ വീഴുന്നു 
17എഴുപത്തിരണ്ടു ശിഷ്യന്മാരും സന്തോഷ 
ത്തോടെ തിരിച്ചുവന്നു. അവര്‍ പറഞ്ഞു, “കര്‍ 
ത്താവേ, അങ്ങയുടെ നാമം ഉച്ചരിച്ചപ്പോള്‍ ഭൂ 
തങ്ങള്‍ പോലും ഞങ്ങളെ അനുസരിച്ചു.” 18യേ 
ശു അവരോടു പറഞ്ഞു, “സാത്താന്‍ ആകാശ 


ലൂക്കൊസ്‌ 10:8-34 


നാല്‍ ഞാന്‍ നിന്നെ വാഴ്ത്തുന്നു. എങ്കിലും 
നീ ഈ കാര്യങ്ങള്‍ കേവലമായവര്‍ക്കു വെളി 
വാക്കിക്കൊടുത്തു. അതേ പിതാവേ, നിന്‍െറ 
ആഗ്രഹം അതു തന്നെയായിരുന്നു. 
22 എന്‍െറ പിതാവ്‌ എനിക്ക്‌ എല്ലാം തന്നു. 
പൂത്രനാരെന്ന്‌ പിതാവിനൊഴികെ മറ്റാര്‍ക്കും 
അറികയില്ല. പിതാവ്‌ ആരെന്ന്‌ പൂത്രനുമാത്ര 
മേ അറിയൂ. പുത്രന്‍ പിതാവിനെ വെളിപ്പെടു 
ത്തിക്കൊടുക്കുന്നതിനായി തിരഞ്ഞെടുത്തവര്‍ 
ക്കു മാത്രമേ പിതാവിനെപ്പറ്റി അറിയൂ.” 
23അനന്തരം യേശു തന്‍െറ ശിഷ്യന്മാര്‍ക്കു 
നേരേ തിരിഞ്ഞു. അവന്‍ പറഞ്ഞു, “നിങ്ങളി 
പ്പോള്‍ കാണുന്ന കാഴ്ചകള്‍ കാണുവാന്‍ അനു 
ഗ്രഹിക്കപ്പെട്ടവരാണ്‌! 4്ഞാ൯ നിങ്ങളോടു പറ 
യുന്നു, ഈ കാഴ്ചകള്‍ കാണുവാന്‍ അനേകം 
പ്രവാചകരും രാജാക്കന്മാരും ആഗ്രഹിച്ചു, 
പക്ഷേ അവരിതു കണ്ടില്ല. നിങ്ങളിപ്പോള്‍ 
കേള്‍ക്കുന്നവ കേള്‍ക്കുവാനും അവര്‍ ആഗ്രഹി 
ച്ചിരുന്നു. എന്നാലവര്‍ ഇതു കേട്ടില്ല.” 





നല്ല ശമര്യക്കാരന്‍െറ കഥ 

അപ്പോള്‍ ഒരു ശാസ്ത്രി എഴുന്നേറ്റു. അ 
യാള്‍ യേശുവിനെ പരീക്ഷിക്കുവാന്‍ ശ്രമിക്കുക 
യായിരുന്നു. അയാള്‍ പറഞ്ഞു, “ഗുരോ, നിത്യ 
ജീവന്‍ ലഭിക്കാന്‍ ഞാനെന്തു ചെയ്യണം?” 

2യേശു അയാളോടു ചോദിച്ചു, “ന്യായപ്രമാ 
ണത്തില്‍ എന്താണെഴുതിയിരിക്കുന്നത്‌? അ 
തില്‍ നീ എന്തുവായിക്കുന്നു?” 

27അയാള്‍ മറുപടി പറഞ്ഞു, “നിന്‍െറ ദൈവ 
മായ കര്‍ത്താവിനെ നീ സ്നേഹിക്കണം. നി 
ന്‍െറ മുഴുവന്‍ ഹൃദയത്തോടും, മുഴുവന്‍ ആത്മാ 
വോടും, മുഴുവന്‍ ശക്തിയോടും, മുഴുവന്‍ മന 
സ്രോടും അവനെ സ്നേഹിക്കണം.” * കൂടാതെ 
“നിന്നെപ്പോലെ നിന്‍െറ അയല്‍ക്കാരനെയും 
സ്നേഹിക്കുക.” 

28യേശു അയാളോടു പറഞ്ഞു, “നിന്‍െറ ഉത്ത 
രം ശരിയാണ്‌. അതുപോലെ പ്രവര്‍ത്തിക്കൂ. 
നിനക്കു നിത്ൃജീവിതം കിട്ടും.” 

പക്ഷേ ചോദ്യം ചോദിച്ചതിനു തന്നെത്ത 
ന്നെ ന്യായീകരിക്കണമെന്നും അയാള്‍ക്കുണ്ടാ 
യിരുന്നു. അതിനാലവ൯ യേശുവിനോടു ചോ 
ദിച്ചു, “പക്ഷേ ഞാന്‍ സ്നേഹിക്കേണ്ട എന്‍െറ 
അയല്‍ക്കാരന്‍ ആരാണ്‌?” 

30ഇതിനുത്തരമായി യേശു പറഞ്ഞു, “ഒരാള്‍ 
യെരൂശലേമില്‍ നിന്നും യെരീഹോവിലേക്കു 








ത്തുനിന്നും ഒരു മിന്നല്‍പ്പിണര്‍ പോലെ വീഴു 
ന്നതു ഞാന്‍ കണ്ടു. 1നോക്കൂ, സര്‍പ്പങ്ങളുടെയും 
തേളൂകളുടെയും മുകളിലൂടെ നടക്കുവാന്‍ 
ഞാന്‍ നിങ്ങള്‍ക്ക്‌ അധികാരം നല്‍കി. ഞാന്‍ 
നിങ്ങള്‍ക്ക്‌ ശത്രുക്കളെക്കാള്‍ അധികം ശക്തി 
നല്‍കിയിരിക്കുന്നു. നിങ്ങളെ ഒന്നും ഉപദ്രവിക്കു 
കയില്ല. 20ദു ഷ്ടാത്മാക്കള്‍ നിങ്ങളെ അനുസരി 
ക്കുന്നു, ee ee എന്തിനെന്നോ? നി 
ങ്ങളുടെ ഈ ശക്തിയിലല്ല, മറിച്ച്‌ സ്വര്‍ഗ്ഗ 
ത്തില്‍ നിങ്ങളുടെ പേര്‍ ചേര്‍ത്തിരിക്കുന്ന 
തില്‍.” 


യേശു പിതാവിനോടു പ്രാര്‍ത്ഥിക്കുന്നു 
(മത്താ. 11:25-27; മര്‍ക്കൊ. 13:16-17) 
2യേശു പരിശുദ്ധാത്മാവിനാല്‍ വളരെ സ 
ന്തോഷവാനായി. അവന്‍ പറഞ്ഞു, “സ്വര്‍ഗ്ഗ 
ത്തിന്‍െറയും, ഭൂമിയുടെയും കര്‍ത്താവായ പി 
താവേ, നന്ദി. ജ്ഞാനികളില്‍നിന്നും വിവേകി 
കളില്‍നിന്നും നീ ഇക്കാര്യം മറച്ചു വെച്ചതി 


പോകുകയായിരുന്നു. കൂറെ കള്ളന്മാര്‍ അയാളെ 
വളഞ്ഞു. അവര്‍ അയാളുടെ വസ്ത്രങ്ങള്‍ വലി 
ച്ചുകീറുകയും മര്‍ദ്ദിക്കുകയും ചെയ്തു. എന്നിട്ട 
അയാളെ വഴിയിലിട്ടിട്ട്‌ കടന്നുകളഞ്ഞു. 
അയാള്‍ അര്‍ദ്ധപ്രാണനായിരുന്നു. 3ആ സമ 
യം ഒരു യെഹുദപുരോഹിതന്‍ ആ വഴി കടന്നു 
പോയി. അവശനായ ആ മനുഷ്യനെ കണ്ടെ 
ങ്കിലും പുരോഹിതന്‍ അയാളെ സഹായിക്കാന്‍ 
നില്‍ക്കാതെ, നടന്നു മറുവശത്തുകൂടെ കടന്നു 
പോയി. 3അടുത്തതായി ഒരു ലേവ്യന്‍ ആ 
വഴിക്കെത്തി. അയാളും യാത്രക്കാരനെക്കണ്ട്‌ മറു 
വശത്തുകൂടി നടന്നുപോയി. 33പിന്നീട്‌ ആ 
വഴി വന്നത്‌ ഒരു ശമര്യക്കാരനായിരുന്നു. ശമര്യ 
ക്കാരന്‍ മുറിവേറ്റ ആളുടെയടുത്തെത്തി അയാ 
ളെ കണ്ടു. ശമര്യക്കാരനു ദീനാനുകമ്പതോന്നി. 
34അയാള്‍ യാത്രക്കാരന്‍റെ മുറിവുകളില്‍ ഒലീ 








“നിന്‍െറ ദൈവമായ ... 
ആവ. 65. 


Vv 5 
സ്നേഹിക്കണം” ഉദ്ധരണി 


“നിന്നെപ്പോലെ ... സ്നേഹിക്കുക” ഉദ്ധരണി ലേവ്യ 19:18. 


ലൂക്കൊസ്‌ 10:35-11:22 


വെണ്ണയും വീഞ്ഞും പുരട്ടി. മുറിവുകള്‍ തുണി 
വച്ചകെട്ടി. അനന്തരം ശമര്യക്കാരന്‍ തന്‍റ കഴു 
fl ree ge അയാളെ ഒരു സത്രത്തിലെ 
ത്തിച്ചു. അവിടെയിരുന്ന്‌ അയാളെ ശുശ്രൂഷി 
ചു. 3$പിറ്റേന്ന്‌ രണ്ടുവെള്ളിനാണയങ്ങളെടുത്ത്‌ 
സത്രം സൂക്ഷിപ്പുകാരന്‍ കൊടുത്തിട്ടു പറ 
ഞ്ഞു, “ഇയാളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധി 
ക്കണം. ഞാനിനിയും വരുമ്പോള്‍ നിനക്കു 
ചെലവുവരുന്ന കൂടുതല്‍ തുക തന്നുകൊള്ളാം.” 

3യേശു ചോദിച്ചു, “ഈ മൂന്നു പേരില്‍ ആരാ 
ണ്‌ കവര്‍ച്ചക്കാര്‍ക്കിരയായ മനുഷ്യന്‌ അയല്‍ 
ക്കാരനായത്‌?” 

37ശാസ്ത്രി പറഞ്ഞു, “അയാളെ സഹായിച്ച 
വന്‍.” യേശു പറഞ്ഞു,“എങ്കില്‍ നീയും പോയി 
അയാള്‍ ചെയ്തതുപോലെ ചെയ്യൂ.” 


മറിയയും മാര്‍ത്തയും 
38തങ്ങളുടെ യാത്രക്കിടയില്‍ യേശു ഒരു പട്ട 
ണത്തിലേക്കു പോയി. അവിടെ മാര്‍ത്തയെന്ന 
സ്ത്രീ അവനെ അവളുടെ വസതിയില്‍ സ്വാഗ 
തം ചെയ്തു. 3മാര്‍ത്തയ്ക്കു മറിയ എന്നൊരു 
സഹോദരിയുണ്ടായിരുന്നു. മറിയ യേശുവി 


996 


കഷണം റൊട്ടിതരൂ.” "സൂഹൃത്ത്‌ അകത്തു നിന്നി 
ങ്ങനെ പറയുന്നുവെന്നിരിക്കട്ടെ, “കടന്നു പോ 
കൂ, എന്നെശല്യപ്പെടുത്തരുത്‌. വാതില്‍ പൂട്ടിയി 
രിക്കുന്നു. ഞാനും കുട്ടികളും കിടക്കയിലാണ്‌. 
എനിക്കിപ്പോള്‍ എഴുന്നേറ്റ്‌ നിനക്കു റൊട്ടി തരാ 
നൊന്നും വയ്യ.” “ഞാന്‍ നിങ്ങളോടു പറയുന്നു, 
അടുത്ത സ്നേഹിതനാണെങ്കിലും ആ സമയ 
ത്ത്‌ അയാള്‍ നിങ്ങള്‍ക്ക്‌ ഒന്നും തന്നില്ലെന്നു 
വരാം.എന്നാല്‍ നിര്‍ബന്ധപൂര്‍വ്വം തുടരെ, തുട 
രെ ചോദിച്ചാല്‍ തീര്‍ച്ചയായും അയാള്‍ എഴു 
ന്നേറ്റ്‌ വന്ന്‌ എന്തെങ്കിലും തരും. 9അതുകൊണ്ട്‌ 
ഞാന്‍ നിങ്ങളോടു പറയുന്നു, തുടരെ ചോദിക്കു 
വിന്‍, ദൈവം നിങ്ങള്‍ക്കു തരും. തുടര്‍ച്ചയായി 
അന്വേഷിക്കുവി൯ നിങ്ങള്‍ കണ്ടെത്തും. തുടര്‍ 
ച്ചയായി മുട്ടുവിന്‍, നിങ്ങള്‍ക്കായി വാതില്‍ 
തുറക്കപ്പെടും. 10അതെ, തുടര്‍ച്ചയായി ചോദി 
ക്കുന്നവനു ലഭിക്കും. തുടര്‍ച്ചയായി അന്വേഷി 
ക്കുന്നവ൯ കണ്ടെത്തും. തുടര്‍ച്ചയായി മുട്ടുന്നവ 
നു മുന്നില്‍ വാതില്‍ തുറക്കപ്പെടും. 
11“നിങ്ങളുടെ മക്കള്‍ നിങ്ങളോടു മത്സ്യം ആ 
വശ്യപ്പെട്ടാല്‍ നിങ്ങളെന്തു ചെയ്യും? ഏതെങ്കി 
ലും പിതാവ്‌ അപ്പോള്‍ പാമ്പിനെ കൊടുക്കു 














നെറ കാല്‍ക്കലിരുന്ന്‌ അവന്‍െറ വചനങ്ങള്‍ 
കേട്ടു കൊണ്ടിരുന്നു. മാര്‍ത്തയാകട്ടെ വീട്ടുജോ 
ലികള്‍ ചെയ്തു കൊണ്ടിരുന്നു. 4അധികം 
ജോലി ചെയ്യാനുണ്ടായിരുന്നതിനാല്‍ മാര്‍ത്ത 
യ്ക്കു ദേഷ്യം വന്നു. അവള്‍ അകത്തു ചെന്നു 
പറഞ്ഞു, “കര്‍ത്താവേ, എന്‍റെ സഹോദരി 
വീട്ടുജോലികള്‍ എന്നെ മാത്രമേല്ലിച്ചതില്‍ 
അങ്ങയ്ക്ക്‌ വൈഷമ്ൃമില്ല? അവളോട്‌ എന്നെ 
സഹായിക്കാന്‍ പറയൂ.” 

പക്ഷേ യേശു ഇതാണു പറഞ്ഞത്‌, “മാര്‍ത്ത 
യേ, മാര്‍ത്തയേ, നീ പല കാര്യങ്ങള്‍ കൊണ്ട്‌ 
ഉത്കണ്ഠപ്പെട്ടു മനം കലങ്ങിയിരിക്കുന്നു. 
ഒന്നു മാത്രമാണു പ്രധാനം. മറിയ ശരിയായതു 
തിര ഞ്ഞെടുത്തു. അത്‌ അവളില്‍നിന്ന്‌ എടുത്തു 
ക ളയപ്പെടുകയില്ല.” 





യേശു പ്രാര്‍ത്ഥനയെല്ലറ്റി പറയുന്നു 
(മത്താ. 69-15; മര്‍ക്കൊ. 7:7-11) 
ഒരിടത്തുവച്ച്‌ യേശു പ്രാര്‍ത്ഥിക്കുകയാ 
] ee അവന്‍ പ്രാര്‍ത്ഥിച്ചു കഴിഞ്ഞ 
പ്പോള്‍ ശിഷ്യന്മാരിലൊരുവന്‍ പറഞ്ഞു, “കര്‍ 
ത്താവേ, യോഹന്നാന്‍ തന്‍െറ ശിഷ്യന്മാരെ 
പ്രാര്‍ത്ഥിക്കാന്‍ പഠിപ്പിച്ചു. അതുപോലെ നീ 
ഞങ്ങളെയും പഠിപ്പിക്കേണമേ.” 
യേശു ശിഷ്യന്മാരോടു പറഞ്ഞു, “നിങ്ങള്‍ 
പ്രാര്‍ത്ഥിക്കുമ്പോള്‍ ഇങ്ങനെ പ്രാര്‍ത്ഥിക്കൂ: 
“പിതാവേ അങ്ങയുടെ നാമം പൂജിതമായിരി 
ക്കേണമേ; നിന്‍െറ രാജ്യം വരേണമേ. 
3അന്നന്നാവശ്യമുള്ള അപ്പം ഞങ്ങള്‍ക്കു നല്‍ 
കേണമേ. 
ഞങ്ങളുടെ പാപങ്ങള്‍ പൊറുക്കേണമേ, എ 
ന്തെന്നാല്‍ ഞങ്ങളോടു തെറ്റു ചെയ്ത എല്ലാവ 
രോടും ഞങ്ങള്‍ ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭ 
നത്തില്‍ അകപ്പെടുത്തരുതേ.” 





തുടരെ ചോദിക്കുക 
ട്‌ യേശു അവരോടുപറഞ്ഞു; “നിങ്ങളിലൊ 
രാള്‍ തന്‍െറ സുഹൃത്തിന്‍െറ വീട്ടില്‍ പാതിരാ 
ത്രിയില്‍ ചെന്ന്‌ ഇങ്ങനെ പറയുന്നുവെന്നിരി 
ക്കട്ടെ,” എന്‍െറ ഒരു സഹൃത്ത്‌ എന്നെ കാണാന്‍ 
എത്തിയിട്ടുണ്ട്‌. അയാള്‍ക്ക്‌ കൊടുക്കാനെന്‍െറ 
കൈയിലൊന്നുമില്ല. ദയവായി എനിക്കു മൂന്നു 





മോ? ഇല്ല, നിങ്ങള്‍ മത്സ്യമേ കൊടുക്കൂ. 12അല്ലെ 
ങ്കില്‍ നിങ്ങളുടെമകന്‍ മുട്ട ചോദിച്ചാല്‍ നിങ്ങ 
ളവന്‍ തേളിനെ കൊടുക്കുമോ? ഇല്ല. 13നിങ്ങള്‍ 
എല്ലാവരെയും പോലെ ദുഷ്ടരാണ്‌. എങ്കിലും 
സ്വന്തം കുഞ്ഞുങ്ങള്‍ക്കെങ്ങനെ നല്ല സമ്മാന 
ങ്ങള്‍ കൊടുക്കണമെന്ന്‌ നിങ്ങള്‍ക്കറിയാം.അതി 
നേക്കാളേറെ നിങ്ങളുടെ സ്വര്‍ഗ്ഗീയ പിതാവി 
ന്‌ തന്നോടു ചോദിക്കുന്നവര്‍ക്ക്‌ പരിശുദ്ധാത്മാ 
വിനെ നല്‍കണമെന്ന്‌ നന്നായറിയാം.” 


യേശുവിന്‌ ദൈവത്തില്‍ നിന്നു ശക്തി 
(മത്താ. 12:22-30; മര്‍ക്കൊ. 3:20-27) 

14യേശു ഒരിക്കല്‍ ഈമനായ ഒരാളില്‍നിന്ന്‌ 
ഭൂതത്തെ ഒഴിപ്പിക്കുകയായിരുന്നു. ഭൂതം പുറത്തു 
കടന്നപ്പോള്‍ അയാള്‍ക്കു സംസാരിക്കാറായി. 
ആളുകള്‍ അത്ഭുതപ്പെട്ടു. 

പക്ഷേ ചിലര്‍ പറഞ്ഞു, “ഭൂതങ്ങളുടെ രാജാ 
വായ ബെയെത്സബുൂലിനന്‍െറ ശക്തിയാലാണ്‌ 
യേശു ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്നത്‌.” 

1മറ്റു ചിലര്‍ക്ക്‌ യേശുവിനെ പരീക്ഷിക്കണ 
മായിരുന്നു. അവര്‍ അവനോടു ഒരു സ്വര്‍ഗ്ഗീയ 
അടയാളം ആവശ്യപ്പെട്ടു. 7പക്ഷേ അവരുടെ 
വിചാരങ്ങള്‍ യേശുവിനറിയാമായിരുന്നു. അ 
തിനാലവ൯ന്‍ അവരോടുപറഞ്ഞു, “അന്ത:ച്ഛി 
ദ്രമുള്ള ഏതുരാജ്യവും നശിക്കും. സ്വന്തം അംഗ 
ങ്ങള്‍ക്കെതിരായി പൊരുതുന്ന കുടുംബവും ചി 
തറിപ്പോകും.18അതുപോലെ സാത്താന്‍സാത്താ 
നെതിരെ പൊരൂതിയാല്‍ അവന്‍െറ രാജ്യമെ 
ങ്ങനെ നിലനില്‍ക്കും. നിങ്ങള്‍ പറയുന്നു,ഭൂത 
ങ്ങളെഒഴിക്കാന്‍ ഞാന്‍ ബെയെത്സെബുലിനന്‍െറെ 
ശക്തി ഉപയോഗിച്ചുവെന്ന്‌. ഞാനങ്ങനെ 
ചെയ്യുന്നുവെങ്കില്‍ നിങ്ങളുടെ ആള്‍ക്കാര്‍ ഏതു 
ശക്തി ഉപയോഗിച്ചാണ്‌ ഭൂതങ്ങളെ ഓടിക്കുക? 
നിങ്ങള്‍ പറയുന്നത്‌ തെറ്റാണെന്ന്‌ നിങ്ങളുടെ 
ആള്‍ക്കാര്‍ തന്നെ തെളിയിക്കുന്നു. 22എന്നാല്‍ 
ഞാന്‍ ദൈവത്തിന്‍െറ ശക്തിയാലാണ്‌ ഭൂതങ്ങ 
ളെ ഓടിക്കുന്നത്‌. ദൈവരാജ്യം നിങ്ങളുടെ അടു 
ത്തെത്തിക്കഴിഞ്ഞുവെന്ന്‌ ഇതു കാണിക്കുന്നു. 

21“ശക്തനായ ഒരുവന്‍ അനേകം ആയുധങ്ങ 
ളോടെ സ്വന്തം വീടിനുകാവല്‍ നിന്നാല്‍ അവ 
ന്‍െറ വീട്ടിലുള്ള സാമഗ്രികള്‍ സുരക്ഷിതമാണ്‌. 
മാപക്ഷേ അവനെക്കാള്‍ ശക്തനായവ൯ അയാ 

















997 


ളെ കീഴടക്കുമെന്നിരിക്കട്ടെ, അയാള്‍ മറ്റെയാള്‍ 
വിശ്വാസമര്‍പ്പിച്ചിരുന്ന എല്ലാ ആയുധങ്ങളും 
പിടിച്ചെടുക്കും. പിന്നെ ശക്തന്‍ മറ്റെയാളുടെ 
വീട്ടിലെ സാധനങ്ങള്‍ ആവശ്യം പോലെ എടു 
ക്കും. 23 എന്നോടൊപ്പം നില്‍ക്കാത്തവ൯ന്‍ എനി 
ക്കെതിരാണ്‌. എന്നോടൊപ്പം പ്രവര്‍ത്തിക്കാ 
ത്തവ൯ എനിക്കെതിരായി പ്രവര്‍ത്തിക്കുന്നു. 





ശൂന്യമനുഷ്യന്‍ 
(മത്താ. 12:43-45) 
24“അശുദ്ധാത്മാവ്‌ ഒരാളെ വിട്ടുപോകു 
മ്പോള്‍ വിശ്രമിക്കാനിടം തേടി മരുഭൂമികളിലൂ 
ടെ സഞ്ചരിക്കും. പക്ഷേ അതിന്‌ ഒരിടവും 
കിട്ടുകയില്ല. അതിനാല്‍ അശുദ്ധാത്മാവ്‌ പറയു 
ന്നു, “ഞാന്‍ വിട്ടൊഴിഞ്ഞു പോന്നവനിലേക്ക്‌ 
തന്നെ മടങ്ങും.” 28മടങ്ങിച്ചെല്ലുമ്പോള്‍ ആ 
മനുഷ്യന്‍ വൃത്തിയാക്കപ്പെട്ടവനും ശുദ്ധനുമായി 
കാണുന്നു. 2അശുദ്ധാത്മാവ്‌ മടങ്ങിപ്പോയി 
തന്നെക്കാള്‍ ദുഷ്ടരായ ഏഴു അശുദ്ധാത്മാക്കളു 
മായി വന്നു. അവരെല്ലാം കൂടി അയാളില്‍ 
പ്രവേശിക്കുന്നു. അതോടെ അയാളുടെ ഗതി 
പഴയതിലും കഷ്ടമായി.” 


യഥാര്‍ത്ഥ സന്തുഷ്ടർ 
2 യേശു ഇത്രയും പറഞ്ഞപ്പോള്‍ അവിടെ 
കൂടിയിരുന്നവരില്‍ ഒരു സ്ത്രീ സംസാരിക്കാൻ 
തുടങ്ങി. അവള്‍ യേശുവിനോടു പറഞ്ഞു, “നി 
ന്നെ പ്രസവിച്ചതിനാലും മുലയൂട്ടിയതിനാലും 
നിന്‍െറ അമ്മ അനുഗ്ൃഹീതയാണ്‌.” 
28എന്നാല്‍ യേശു പറഞ്ഞു, “ദൈവവചന 
ങ്ങള്‍ കേള്‍ക്കുകയും അതുഅനുസരിക്കുകയും 
ചെയ്യുന്നവരാണ്‌ യഥാര്‍ത്ഥ സന്തുഷ്ടർ.” 





ഞങ്ങള്‍ക്കു തെളിവു നല്‍കൂ 
(മത്താ. 12:38-42; മര്‍ക്കൊ. 8:12) 

29ജനക്കൂട്ടം വലുതായിക്കൊണ്ടിരുന്നു. യേശു 
പറഞ്ഞു, “ഇന്നത്തെ തലമുറ ദുഷിച്ചതാണ്‌. 
അവര്‍ ദൈവത്തിന്‍െറ അടയാളമായി ഒരത്ഭുത 
സംഭവം ആവശ്യപ്പെടുന്നു. പക്ഷേ അവര്‍ക്കതു 
കിട്ടില്ല. യോനായ്ക്കന്നു സംഭവിച്ച അത്ഭുതമ 
ല്ലാതെ മറ്റൊരടയാളവും ലഭിക്കുകയില്ല. 3യോ 
നാ, നീനെവേക്കാര്‍ക്ക്‌ ഒരു അടയാളമായിരുന്നു. 
മനുഷ്യപുത്രനും അതുപോലെ ഈ തലമുറക്കാ 
ര്‍ക്ക്‌ അടയാളമായിരിക്കും.31ന്യായവിധി ദിവ 
സം തെക്കിന്‍െറ രാജ്ഞി ഉയിര്‍ത്തെഴുന്നേറ്റ്‌ 
ഈ തലമുറക്കാരുടെ തെറ്റുകള്‍ ചൂണ്ടിക്കാണി 
ക്കും. കാരണം, അവള്‍ വളരെ വളരെ, അകലെ 
നിന്നും ശലോമോനന്‍െറ ജ്ഞാനം നിറഞ്ഞ വച 
നം കേള്‍ക്കാനെത്തി. ഞാന്‍ നിങ്ങളോടു പറയു 
ന്നു, ഞാന്‍ ശലോമോനേക്കാള്‍ ശ്രേഷ്ഠനാണ്‌. 
32ന്യായവിധിദിവസം നീനെവേക്കാര്‍ ഇന്ന 
ത്തെ തലമുറക്കാരോടൊപ്പും എഴുന്നേറ്റുനിന്ന്‌ 
നിങ്ങള്‍ തെറ്റുകാരാണെന്നു പറയും. എന്തു 
കൊണ്ട്‌? യോനയുടെ പ്രസംഗങ്ങള്‍കേട്ട്‌ 
അവര്‍ മാനസാന്തരപ്പെട്ടു. ഞാന്‍ നിങ്ങളോടു 
പറയുന്നു. ഞാന്‍ യോനയേക്കാളും ശ്രേഷ്ഠ 
നാണ്‌. 

















ലോകത്തിനു പ്രകാശമാവുക 
(മത്താ. 5:15; 622-23) 
33“ആരും വിളക്കു കൊളുത്തി പറയ്ക്കടിയില്‍ 
വെയ്ക്കുകയോ ഒളിച്ചു വെയ്ക്കുകയോ ചെയ്യു 
ന്നില്ല. മറിച്ച്‌ അകത്തു കടന്നുവരുന്നവര്‍ക്കു 
വ്യക്തമായി കാണാനായി അതു മേശയില്‍ 
വയ്ക്കുന്നു.34നിങ്ങളുടെ കണ്ണ്‌ ശരീരത്തിന്‍െറ 





ലൂക്കൊസ്‌ 11:23-49 


പ്രകാശമാണ്‌. കണ്ണുകള്‍ നന്നായിരുന്നാല്‍ 
നിങ്ങളുടെ ശരീരം പ്രകാശമാനമായിരിക്കും. 
കണ്ണുകള്‍ ചീത്തയായിരുന്നാല്‍ നിങ്ങളുടെ 
ശരീരം ഇരുണ്ടതായിരിക്കും. 35അതിനാല്‍ ശ്രദ്ധാ 
ലുവായിരിക്കുക! നിങ്ങളിലെ പ്രകാശം ഇരുട്ടു 
വാനനുവദിക്കരുത്‌. 3നിങ്ങളുടെ ശരീരമാകെ 
തിളക്കമാര്‍ന്നതായാല്‍, ഇരുണ്ട സ്ഥലമില്ലാതിരു 
ന്നാല്‍, നിങ്ങള്‍ മിന്നല്‍പോലെ പ്രകാശിക്കും.” 





യേശു പരീശന്മാരെ വിമര്‍ശിക്കുന്നു 

(മത്താ. 23:1-36 മര്‍ക്കൊ. 12:38-40; ലൂക്കൊ.20:45-47) 

37യേശൂ സംസാരം അവസാനിപ്പിച്ചപ്പോള്‍ 
ഒരു പരീശന്‍ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാന്‍ 
അവനെ ക്ഷണിച്ചു. യേശു ഭക്ഷണം കഴിക്കാന്‍ 
ചെന്നിരുന്നു. 38എന്നാല്‍ ആഹാരത്തിനു മുമ്പ്‌ 
യേശു കൈകഴുകാതിരുന്നതുകണ്ട പരീശ൯ അ 
ത്ഭുതപ്പെട്ടു. കര്‍ത്താവ്‌ അയാളോടു പറഞ്ഞു, 
“നിങ്ങള്‍ പരീശന്മാര്‍ ചഷകങ്ങളുടെയും പാത്ര 
ങ്ങളുടെയും പുറം മാത്രം കഴുകുന്നു. എന്നാല്‍ 
നിങ്ങളുടെ ഉള്ളില്‍ ദുരാഗ്രഹവും, ദുഷ്ടതയും 
കൊണ്ട്‌ നിറഞ്ഞിരിക്കുന്നു. നിങ്ങള്‍ വിഡ്ഡി 
കളാണ്‌. പുറം നിര്‍മ്മിച്ചവന്‍ (ദൈവം) തന്നെ 
യാണകവും നിര്‍മ്മിച്ചത്‌. ദീനിങ്ങളുടെ ചഷക 
ങ്ങളിലുള്ളതെല്ലാം ആവശ്യക്കാരനു കൊടുക്കു 
ക. അപ്പോള്‍ നിങ്ങള്‍ പൂര്‍ണ്ണമായും ശുദ്ധമാ 
കും. 4പക്ഷേ,പരീശന്മാരേ, നിങ്ങള്‍ക്കു ദുരിതം! 
കാരണം, നിങ്ങള്‍ തുളസിയിലും അരൂതയിലും 
എല്ലാ സസ്യങ്ങളിലും പോലും നേടിയതിന്‍െറ 
പത്തിലൊന്നു ദൈവത്തിനു നല്‍കുന്നു. എ 
ന്നാല്‍ നിങ്ങള്‍ മറ്റുള്ളവരോട്‌ നീതി പുലര്‍ത്തു 
ന്നതില്‍ ഉപേക്ഷവരുത്തുന്നു. മര്യാദ കാട്ടാനും 
ദൈവത്തെ സ്നേഹിക്കാനും മറക്കുന്നു. ഇതു 
നിങ്ങള്‍ ചെയ്യേണ്ടതാണ്‌. അതോടൊപ്പം പത്തി 
ലൊന്ന്‌ കൊടുക്കുന്നതും നിങ്ങള്‍ തുടര്‍ന്നു 
ചെയ്യേണ്ടതുണ്ട്‌. 

43“പരീശന്മാരേ, നിങ്ങള്‍ക്കു കഷ്ടം എന്തെ 
ന്നാല്‍ പള്ളികളില്‍ പ്രധാന ഇരിപ്പിടങ്ങള്‍ കി 
ട്ടുന്നതു നിങ്ങളിഷ്ടപ്പെട്ടു. ചന്തയില്‍ ജനങ്ങ 
ളുടെ ബഹുമാനം നിങ്ങള്‍ ആഗ്രഹിച്ചു. നിങ്ങ 
ള്‍ക്കു ദുരിതം, എന്തെന്നാല്‍ മറവിലുള്ള കുഴിമാ 
ടങ്ങള്‍ പോലെയാണു നിങ്ങള്‍. മനുഷ്യര്‍ അറി 
യാതെ അതിനു മുകളില്‍ക്കൂടി നടക്കുന്നു.” 


യേശു യെഹൂദപണ്ഡിതന്മാരോടു 
സംസാരിക്കുന്നു 

4ടശാസ്ത്രിമാരിലൊരാള്‍ യേശുവിനോടു പ 
റഞ്ഞു,“ഗുരോ, പരീശന്മാരെപ്പറ്റി നീ ഇതു പറ 
യൂമ്പോള്‍ ഞങ്ങളെക്കൂടി അധിക്ഷേപിക്കുക 
യാണ്‌.” 

യേശു പറഞ്ഞു, “ശാസ്ത്രിമാരേ, നിങ്ങള്‍ 
ക്കുകൂടി ദുരിതം. വിഷമകരമായ നിയമങ്ങള്‍ 
നിങ്ങളുണ്ടാക്കുന്നു. അവ അനുസരിക്കാന്‍ ജന 
ങ്ങളെ നിര്‍ബന്ധിക്കുന്നു. എന്നാല്‍ നിങ്ങളാ 
കട്ടെ അവയിലൊരു നിയമവും പാലിക്കാന്‍ 
ശ്രമിക്കുന്നു കൂടിയില്ല. 4നിങ്ങള്‍ക്കു ദുരിതം, 
എന്തെന്നാല്‍ നിങ്ങള്‍ പ്രവാചകര്‍ക്കു ശവകൂടീ 
രങ്ങളൊരുക്കുന്നു. അവരെ നിങ്ങളുടെ പൂര്‍വ്വി 
കര്‍ കൊന്നതാണ്‌. 48ണപ്പോഴാകട്ടെ നിങ്ങളുടെ 
പൂര്‍വ്വികരുടെ കര്‍മ്മത്തെ നിങ്ങള്‍ അംഗീകരി 
ക്കുന്നു എന്ന്‌ സാക്ഷ്യപ്പെടുത്തുന്നു. അവര്‍ പ്ര 
വാചകരെ കൊന്നു, നിങ്ങള്‍ പ്രവാചകര്‍ക്ക്‌ 
ശവകൂടീരങ്ങളൊരുക്കുന്നു. 4അതിനാലാണു 
ദൈവത്തിന്‍െറ ജ്ഞാനം ഇങ്ങനെപറയുന്നത്‌, 
“ഞാനവരുടെ അടുത്തേക്കു പ്രവാചകരെയും 








ലൂക്കൊസ്‌ 11:50-12:24 


അപ്പോസ്തലന്മാരെയും അയയ്ക്കും. അവരില്‍ 
ചിലരെ ദുഷ്ടമനുഷ്യര്‍ വധിക്കും. മറ്റുള്ളവര്‍ 
പീഡിപ്പിക്കപ്പെടും.” അതുകൊണ്ട്‌ ഈ തലമു 
റക്കാരായ നിങ്ങള്‍ ലോകാരംഭം മുതല്‍ കൊല്ല 
പ്പെട്ട പ്രവാചകരുടെ മരണത്തിനു ശിക്ഷിക്ക 
പ്പെടും. 5ഹാബേലിന്‍െറ രക്തം ചിന്തിയതുമു 
തല്‍ സെഖര്യാവിന്‍െറ രക്തം ചിന്തിയതുവരെ 
യുള്ള എല്ലാ കുറ്റങ്ങൾക്കും നിങ്ങള്‍ ശിക്ഷിക്ക 
പ്പെടും. സെഖര്യാവ്‌ ബലിപീഠത്തിനും ദൈവാ 
ലയത്തിനുമിടയില്‍ വെച്ചു കൊല്ലപ്പെട്ടു. 
അതെ, ഞാന്‍ നിങ്ങളോടു പറയുന്നു ഈ തലമു 
റക്കാരായ നിങ്ങള്‍ അവയ്ക്കെല്ലാം വേണ്ടി 
ശിക്ഷിക്കപ്പെടും. 

ട2“ശാസ്ത്രിമാരേ, നിങ്ങള്‍ക്കും ദുരിതം. ദൈവ 
ജ്ഞാനത്തിന്‍െറ താക്കോല്‍ നിങ്ങള്‍ ഒളിപ്പിച്ചു 
വച്ചിരിക്കുന്നു. നിങ്ങള്‍ സ്വയം പഠിക്കുകയില്ല, 
മറ്റുള്ളവരെ പഠിപ്പിക്കുകയുമില്ല.” 

ട്യേശു അവിടം വിട്ടുപോകാന്‍ തുടങ്ങിയ 
പ്പോള്‍ പരീശന്മാരും ശാസ്ത്രിമാരും അവനില്‍ 
ഉഗ്രമായി സമ്മര്‍ദ്ദം ചെലുത്തി. പലതിനെപ്പ 
റ്റിയും അവര്‍ ചോദ്യങ്ങള്‍ ചോദിച്ച്‌ അവനില്‍ 
നിന്നും ഉത്തരങ്ങളാവശ്യപ്പെട്ടു. യേശുവിനെ 
ക്കൊണ്ട്‌ തെറ്റായതെന്തെങ്കിലും പറയിച്ചു കുരു 
ക്കാനായിരുന്നു അവരുടെ ശ്രമം. 











പരീശന്മാരെപ്പോലെയാകരുത്‌ 

] ഇതിനിടയില്‍ വലിയൊരു പുരുഷാരം 

അവിടെ തടിച്ചുകൂടി. പരസ്പരം ചവി 
ട്ടിമെതിക്കുംവിധം അവര്‍ തിക്കിത്തിരക്കി. അവ 
രോടു സംസാരിക്കും മുനി യേശു തന്‍െറ ശിഷ്യ 
ന്മാരോടു പറഞ്ഞു, “പരീശന്മാരുടെ പുളിമാവി 
നെതിരെ ജാഗ്രത പുലര്‍ത്തുക. അവര്‍ കപടഭ 
ക്തിക്കാരാണെന്നാണു ഞാന്‍ പറഞ്ഞതിനര്‍ 
ത്ഥം. മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടും. 
രഹസ്യങ്ങളെല്ലാം പരസ്യങ്ങളാകും. 3ഇരുട്ടത്തു 
നിങ്ങള്‍ പറഞ്ഞവയെല്ലാം വെളിച്ചത്തു കേള്‍ 
ക്കും. രഹസ്യമൂറിയിലിരുന്നു നിങ്ങള്‍ മന്ത്രിച്ച 
തെല്ലാം പുരപ്പുറത്തുനിന്ന്‌ വിളിച്ചു പറയ 


പ്പെടും.” 








ദൈവത്തെമാത്രം ഭയക്കുക 
(മത്താ. 10:28-31) 

4അനന്തരം യേശു അവരോടു പറഞ്ഞു, “എ 
ന്‍െറ സുഹൃത്തുക്കളേ, ഞാന്‍ നിങ്ങളോടു പറ 
യുന്നു, മനുഷ്യരെ ഭയപ്പെടരുത്‌. മനുഷ്യര്‍ക്ക്‌ 
ശരീരത്തെ വധിക്കാനേകഴിയൂ. അതിനപ്പുറം 
നി ങ്ങളെ ഉപദ്രവിക്കാനാവില്ല. ട്ഭയക്കേണ്ട 
ആളെ ഞാന്‍ നിങ്ങള്‍ക്കു കാട്ടിത്തരാം. നിങ്ങളെ 
കൊല്ലാനും തുടര്‍ന്നു നരകത്തിലേക്കെറിയാനും 
ശക്തിയുള്ള ദൈവത്തെ മാത്രം ഭയപ്പെടുക. 
അതെ, അവനെ മാത്രമേ നിങ്ങള്‍ പേടിക്കേണ്ട 
തായുള്ളൂ. 

“അഞ്ചു പക്ഷികളെ വിറ്റത്‌ വെറും രണ്ടു 
നാണയങ്ങള്‍ക്കല്ലേ? പക്ഷേ ദൈവം അതൊ 
ന്നും മറക്കില്ല. "അതെ, നിങ്ങളുടെ തലയില്‍ 
എത്ര മുടിയുണ്ടെന്നുവരെ ദൈവത്തിനറിയാം. 
ഭയക്കാതിരിക്കൂ, നിങ്ങള്‍ക്ക്‌ അനേകം പക്ഷിക 
ളേക്കാള്‍ വളരെ വിലയുണ്ട്‌. 








യേശുവിനെപ്പറ്റി ലജ്ജിക്കരുത്‌ 

(മത്താ. 10:32-33; 12:32; 10: 19-20) 
“ഞാന്‍ നിങ്ങളോടു പറയുന്നു, ആരെങ്കിലു 
മൊരാള്‍ ആളുകളുടെ മുമ്പില്‍ നില്‍ക്കുകയും 
എന്നിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും ചെ 


998 


യ്താല്‍ ഞാന്‍ പറയും അയാള്‍ എനന്‍്റേതാ 
ണെന്ന്‌. ഞാനിതു ദൈവത്തിന്‍െറ ദൂതന്മാരോ 
ടും പറയും.” പക്ഷേ മറ്റുള്ളവരുടെ മുമ്പില്‍ 
എന്നില്‍ വിശ്വചസിക്കുന്നില്ലെന്നു പറഞ്ഞാല്‍ 
അവന്‍ എന്‍റതല്ലെന്ന്‌ ഞാനും പറയും. ഇതു 
ഞാന്‍ ദൈവത്തിന്‍െറ ദൂതന്മാരോടും പറയും. 

16“തനുഷ്യപുത്രന്‍ എതിരായെന്തെങ്കിലും പറ 
യുന്നവന്‍ ക്ഷമിക്കപ്പെട്ടേക്കാം. എന്നാല്‍ പരി 
ശുദ്ധാത്മാവിനെ എതിര്‍ത്തു സംസാരിക്കുന്ന 
വന്‍ ക്ഷമിക്കപ്പെടുകയില്ല. 

11“നിങ്ങളെ ചിലര്‍ യെഹൂദപ്പള്ളിയിലേക്കു 
കൊണ്ടുവന്ന്‌ നേതാക്കളുടെയും മറ്റു പ്രമാണി 
മാരുടെയും മുമ്പില്‍ നിര്‍ത്തുമ്പോള്‍ നിങ്ങളുടെ 
ന്യായസമര്‍ത്ഥനത്തിനായി എങ്ങനെ എന്തു 
പറയുമെന്നോര്‍ത്തു വിഷമിക്കേണ്ട. ആ സമ 
യം നിങ്ങള്‍ പറയേണ്ടതെന്തെന്ന്‌ പരിശുദ്ധാ 
ത്മാവ്‌ നിങ്ങളെ പഠിപ്പിക്കും.” 


സ്വാര്‍ത്ഥത പാടില്ലെന്ന്‌ യേശു 

13ആള്‍ക്കൂട്ടത്തിലൊരാള്‍ യേശുവിനോടു പറ 
ഞ്ഞു, “ഗുരോ, ഞങ്ങളുടെ അപ്പന്‍ മരിച്ചു. അ 
ദ്ദേഹത്തിന്‍െറ സ്വത്തുപജൂവയ്ക്കാന്‍ എന്‍െറ 
സഹോദരനോടു പറഞ്ഞാലും.” 

14പക്ഷേ യേശു അയാളോടു പറഞ്ഞു, “ആരു 
പറഞ്ഞു ഞാന്‍ നിങ്ങള്‍ക്കിടയില്‍ വിധി കല്ലി 
ക്കണമെന്ന്‌? നിങ്ങള്‍ക്കിടയില്‍ സ്വത്തു വിഭജി 
ക്കാന്‍ ഞാനാരാണ്‌?” 15അനന്തരം യേശു അവ 
രോടു പറഞ്ഞു, “എല്ലാ സ്വാര്‍ത്ഥതക്കെതിരാ 
യും ജാഗ്രത പുലര്‍ത്തുക. ആര്‍ക്കും തങ്ങളുടെ 
അനേകം സ്വത്തില്‍നിന്നും ജീവിതം ലഭിക്കില്ല.” 

1പിന്നീടയേശു ഈ കഥപറഞ്ഞു: “കുറെ 
ഭൂമി സ്വന്തമായുള്ള ഒരു ധനിനുണ്ടായിരുന്നു. 
അയാളുടെ ഭൂമിയില്‍ നല്ലവിളവുണ്ടായി. 17അ 
യാള്‍ “ആലോചിച്ചു, ഞാനെന്തു ചെയും? വിള 
വു സൂക്ഷിക്കാനിടമില്ല. 18ഞാനെന്തു ചെയ്യണ 
മെന്നെനിക്കറിയാം. പത്തായം പൊളിച്ച്‌ വലി 
യ പത്തായങ്ങള്‍ നിര്‍മ്മിക്കണം. ഗോതമ്പും 
മറ്റു നല്ല സാധനങ്ങളും അതില്‍ നിറയ്ക്കും. 
19എന്നിട്ടെനിക്ക്‌ എന്നോടു തന്നെ പറയാം. 
എന്‍െറ എല്ലാ നല്പസാധനങ്ങളും ഞാന്‍ ശേഖ 
രിച്ചു എന്ന്‌. വരുംവര്‍ഷങ്ങളിലേക്ക്‌ വേണ്ടു 
വോളം ഞാന്‍ ശേഖരിച്ചു. പിന്നെ എല്ലാം 
ലഘുവായി എടുത്തു തിന്നും കുടിച്ചും ജീവിതം 
ആസ്വദിക്കാം.” മ്പക്ഷേ ദൈവം അയാളോടു 
പറഞ്ഞൂ, 'മൂഡാ ഇന്നു രാത്രിയില്‍ നീ മരിക്കും. 
നിനക്കായി നീ ഒരുക്കിയ ഈ സാധനങ്ങള്‍ 
കൊണ്ടെന്തുഫലം. അവ ആര്‍ക്കു ലഭിക്കും?” 
21“ഇതാണ്‌ സ്വന്ത ആവശ്യത്തിനു സമ്പാദിക്കു 
ന്നവന്‍െറ ഗതി. ദൈവത്തിന്‌ അയാള്‍ ധനി 


9 


കനല്ല. 








ദൈവരാജ്യം ആദ്യം 

(മത്താ. 6:25-34; 19-21) 
2യേശു തന്‍െറ ശിഷ്യന്മാരോട്‌ പറഞ്ഞു, 
“അതിനാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു, നി 
ങ്ങളുടെ ഭക്ഷണത്തെച്ചൊല്ലി വിഷമിക്കാതിരി 
ക്കുക. നിങ്ങളുടെ ശരീരത്തിനു വേണ്ട വസ്ത്ര 
ത്തെയോര്‍ത്തും വിഷമിക്കരുത്‌. 2ജീവിതം ഭക്ഷ 
ണത്തെക്കാള്‍ വലിയതാണ്‌. ശരീരം വസ്ത്ര 
ത്തെക്കാളും. 4്പക്ഷികളെ നോക്കു, അവ വിത 
യ്ക്കുന്നില്ല. കൊയ്യുന്നുമില്ല. പക്ഷികള്‍ പൂരക 
ളിലോ പത്തായങ്ങളിലോ ആഹാരം ശേഖരിക്കു 
ന്നൂമില്പ. പക്ഷേ ദൈവം അവയെ സംരക്ഷിക്കു 
ന്നു. നിങ്ങള്‍ പക്ഷികളെക്കാള്‍ പലമടങ്ങു വില 





999 


യുള്ളവരാണ്‌. 25ഇതെച്ചചൊല്പി ചിന്തിച്ചു വ്യാ 
കുലപ്പെട്ട ആരും ആയുസ്സിലെ ഒരു ദിവസം 
പോലും കൂട്ടുന്നില്ല. 2 ചെറിയ കാര്യങ്ങളെക്കു 
റിച്ചു നിങ്ങള്‍ക്കു ഒന്നും ചെയ്യാന്‍ കഴിയാതിരി 
ക്കെ വലിയ കാര്യങ്ങളെയോര്‍ത്ത്‌ വേവലാതി 
പ്പെടുന്നതെന്തിന്‌? 2കാട്ടുപൂക്കളെ നോക്കൂ, 
അവര്‍ തങ്ങള്‍ക്കായി ജോലി ചെയ്യുകയോ 
വസ്ത്രമുണ്ടാക്കുകയോഇല്ല. പക്ഷേ ഞാന്‍ 
നിങ്ങളോടു പറയുന്നു, മഹാനും, ധനികനുമാ 
യ ശലോമോനുപോലും ഈ പൂക്കളില്‍ ഒന്നി 
നെപ്പോലെ മനോഹരമായി അണിഞ്ഞൊരു 
ങ്ങാനാവില്ല. മൈതാനത്തെ പുല്ലുകളെ 
ദൈവം ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നു. ഇന്നു 
ജീവിക്കുന്ന ആ പുല്ലുകള്‍ ഇന്നും നാളെയും 
തീയിലെറിയപ്പെട്ടേക്കാം. അതിനാല്‍ അല്പവി 
ശ്വാസികളേ ദൈവം നിങ്ങളെ അതിലും നന്നാ 
യി അണിയിച്ചൊരുക്കും. അതിനാല്‍ എപ്പോ 
ഴും എന്തു തിന്നും എന്തു കുടിക്കും എന്നതിനെ 

റ്റി ആലോചിക്കാതിരിക്കുക. അതിനെപ്പറ്റി 
ദൂ:ഖിക്കാതിരിക്കുക. ലോകത്തിലെ എല്ലാ മനു 
ഷ്ൃരും അതെല്ലാം കിട്ടാനാഗ്രഹിക്കുന്നു. നിങ്ങ 
ളുടെ പിതാവായ ദൈവത്തിനറിയാം നിങ്ങള്‍ 
ക്കെന്താണു വേണ്ടതെന്ന്‌. 31നിങ്ങള്‍ സ്വര്‍ഗ്ഗ 
രാജ്യം അന്വേഷിക്കുവിന്‍. എങ്കില്‍ നിങ്ങള്‍ക്കി 
തെല്ലാം നല്‍കപ്പെടും. 





പണത്തില്‍ വിശ്വസിക്കരുത്‌ 

32“ചെറിയകൂട്ടമേ ഭയക്കരുത്‌. നിങ്ങളുടെ പി 
താവ്‌ രാജ്യംനിങ്ങള്‍ക്കു നല്‍കാന്‍ തീരുമാനി 
ചിരിക്കുന്നു. 33നിങ്ങള്‍ക്കുള്ളതെല്പാം വിറ്റ്‌ പണം 
ഭിക്ഷനല്‍കുക. ഈ ലോകത്തിന്‍െറ സമ്പത്ത്‌ 
നിലനില്‍ക്കില്ല. നിലനില്‍ക്കുന്ന സമ്പത്തു നേ 
ടൂ. സ്വര്‍ഗ്ഗത്തിലെ നിധിനേടൂ. അത്‌ എക്കാല 
വും നിലനില്‍ക്കും. സ്വര്‍ഗ്ഗത്തിലെ നിങ്ങളുടെ 
സമ്പത്ത്‌ കള്ളന്‍ കവരുകയില്ല. പുഴുക്കള്‍ നശി 
പ്പിക്കയുമില്ല. നിങ്ങളുടെ നിക്ഷേപത്തോടൊ 
പ്പമാകും നിങ്ങളുടെ ഹൃദയവും.” 





തയ്യാറായിരിക്കുക 
(മത്താ. 24:45-51) 

35“തയ്യാറായിരിക്കുക, പൂര്‍ണ്ണമായും വസ്ത്രം 
ധരിച്ചു നിങ്ങളുടെ വിളക്കു കൊളുത്തി ദാസ 
ന്മാരെപ്പോലെ നില്‍ക്കുക.3വിവാഹവിരുന്നു ക 
ഴിഞ്ഞുവരുന്ന യജമാനനന്‍െറ വരവും കാത്തിരി 
ക്കുന്ന ദാസന്മാരെപ്പോലെ. യജമാനന്‍ വന്നു 
വാതിലില്‍മുട്ടും, അപ്പോശ്ദാസന്‍ അയാള്‍ക്കാ 
യി വാതില്‍ തൂറന്നുകൊടുക്കണം.37അങ്ങനെയു 
ള്ളദാസര്‍ അനുഗ്രഹീതരാണ്‌. എന്തെന്നാല്‍ അ 
വന്‍ യജമാനനുവേണ്ടി കാത്തിരിക്കുന്നു. ഞാന്‍ 
നിങ്ങളോടു സത്യമായി പറയട്ടെ, യജമാനന്‍ 
തന്നെ ചിലപ്പോള്‍ സേവനത്തിന്‍െറ വസ്ത്രം 
ധരിച്ചു ദാസന്മാര്‍ക്കു വിളമ്പിക്കൊടുക്കും. 38അ 
യാള്‍ അര്‍ദ്ധരാത്രിക്കോ അതിലും വൈകിയോ 
വരുമ്പോഴും കാത്തിരിക്കുന്നത്‌ യജമാനന്‍ കാ 
ണുമ്പോള്‍ ദാസന്മാര്‍ അനുഗ്ൃഹീതര്‍. 33ഇതോര്‍ 
ക്കുകഃകള്ളനെപ്പോള്‍ വരുമെന്ന്‌ വീട്ടുടമ അറി 
ഞ്ഞെങ്കില്‍ അയാള്‍ കള്ളനെ വീടുതുരന്നു കയ 
റാന്‍വിടില്ല. 4അതിനാല്‍ നിങ്ങളും തയ്യാറായി 
രിക്കുക. മനുഷ്യപുത്രന്‍ അപ്രതീക്ഷിതമായാ 
കും കടന്നു വരിക.” 








ആരാണു വിശ്വസ്ത സേവകന്‍ 
41പത്രൊസ്‌ ചോദിച്ചു, “കര്‍ത്താവേ, നീ ഈ 
കഥപറഞ്ഞതു ഞങ്ങള്‍ക്കു വേണ്ടിയോ എല്ലാ 
വര്‍ക്കും വേണ്ടിയോ?” 


ലൂക്കൊസ്‌ 12:25-58 


ദകര്‍ത്താവ്പറഞ്ഞു, “ആരാണ്‌ വിവേകിയാ 
യദാസന്‍? മറ്റു ദാസന്മാര്‍ക്ക്‌ യഥാസമയം ഭക്ഷ 
ണംനല്‍കുവാന്‍ യജമാനന്‍ വിശ്വസ്തനായഒരു 
ദാസനെ തിരഞ്ഞെടുക്കും. അതിനു തിരഞ്ഞെടു 
ക്കപ്പെടുന്നവനാര്‍? 4്യജമാനന്‍ വരുമ്പോള്‍ ത 
ന്നെഏല്ലിച്ച ജോലിചെയ്യുന്നത്‌ അയാള്‍ കാണു 
ന്നതുദാസനു സന്തോഷം. 

ഞാന്‍ നിങ്ങളോടു സത്യമായി പറയട്ടെ. 
യജമാനന്‍ അയാള്‍ക്കുള്ളതെല്ലാം നോക്കാന്‍ ആ 
ദാസനെ തിരഞ്ഞെടുക്കും.4എന്നാല്‍ യജമാനന്‍ 
ഉടനെയെങ്ങും വരില്ല എന്നതുകൊണ്ട്‌ അവന്‍ 
ദുഷിച്ചു പെരുമാറാന്‍ തുടങ്ങിയാലെന്തു സംഭ 
വിക്കും? അവന്‍ മറ്റുദാസരെ ആണ്‍പെണ്‍ ഭേദ 
മില്ലാതെ പ്രഹരിക്കുകയും തിന്നുകയും കുടിച്ചു 
മത്തനാകുകയും ചെയ്താലോ?4അപ്പോള്‍ യജ 
മാനന്‍ അവന്‍പ്രതീക്ഷിക്കാത്ത സമയത്തു കട 
ന്നുവരും. യജമാനന്‍ അവനെ ശിക്ഷിക്കും. അവ 
നെ അവിശ്വസ്തരുടെ കൂടെ പറഞ്ഞയയ്ക്കും. 

47“യജുമാനന്‍െറ ആഗ്രഹമറിഞ്ഞിട്ടും അതനു 
സരിച്ച്‌ ഒരുങ്ങിയിരിക്കാതെയും ഏല്ലിച്ച ജോ 
ലി ചെയ്യാതെയുമിരിക്കുന്ന ദാസനുകഠിനശി 
ക്ഷലഭിക്കും. 48യജമാനനന്‍െറ ആഗ്രഹമറിയാത്ത 
ദാസനോ? അവന്‍ ശിക്ഷ അര്‍ഹമാക്കുന്ന പ്രവ 
ര്‍ത്തികളേചെയ്യൂ. പക്ഷേ മറ്റെയാളെക്കാള്‍ കൂറ 
ഞ്ഞശിക്ഷയേ അവനു ലഭിക്കൂ. കൂടുതല്‍ ഏല്ലി 
ക്കപ്പെട്ടുവ൯ കൂടുതല്‍ ഉത്തരവാദിയാണ്‌. അവ 
നില്‍ നിന്ന്‌ കൂടൂതല്‍ പ്രതീക്ഷിക്കുന്നു.” 








യേശുവിനോടു യോജിക്കുന്നില്ല 
(മത്താ. 10:34-36) 

49യേശു തുടര്‍ന്നുപറഞ്ഞു: “ഭൂമിയില്‍ തീയി 
ടാനാണു ഞാന്‍ വന്നിരിക്കുന്നത്‌. അതിപ്പോഴും 
കത്തിഎരിഞ്ഞെങ്കില്‍ എന്നു ഞാനാഗ്രഹിക്കു 
ന്നു. എനിക്കു വ്യത്യസ്തമായൊരു സ്നാനം 
സ്വീകരിക്കേണ്ടതുണ്ട. അതു തീരുവോളം എനി 
ക്കു വലിയഞെതരുക്കം തോന്നുന്നു. 51ഞാന്‍ ലോ 
കത്തുസമാധാനം സ്ഥാപിക്കാനാണു വന്നതെ 
ന്നു നിങ്ങള്‍ കരുതുന്നുണ്ടോ? ഇല്ല ഞാന്‍ ഈ 
ലോകം വിഭജിക്കാനാണു വന്നത്‌. 52അഞ്ചംഗങ്ങ 
ളുള്ള ഒരു കുടുംബം, മൂന്നുപേര്‍ രണ്ടുപേര്‍ക്കെ 
തിരായും, രണ്ടുപേര്‍മൂന്നു പേര്‍ക്കെതിരായും 
തിരിയും. ee മകനെതിരായും മകന്‍ അപ്പ 
നെതിരായും വിഭജിക്കപ്പെടും. അമ്മ മകള്‍ക്കെ 
തിരായും മകള്‍ അമ്മയ്ക്കെതിരായും വിഭജിക്ക 
പ്പെടും. അമ്മായിയമ്മ മരുമകള്‍ ക്കെതിരായും 
മരുമകള്‍ അമ്മായി യമ്മയ്ക്കെതിരായും വിഭജി 
ക്കപ്പെടും.” 





കാലത്തെ മനസ്സിലാക്കുന്നു 
(മത്താ. 16:2-3) 

അപ്പോള്‍ യേശു ജനക്കൂട്ടത്തോടു പറഞ്ഞു, 
“പടിഞ്ഞാറ്‌ മേഘം വളരുന്നതു കാണുമ്പോള്‍, 
നിങ്ങള്‍ പറയും “മഴവരുന്നു” താമസിയാതെ 
മഴ പെയ്യുകയും ചെയ്യും. $ീതെക്കുനിന്ന്‌ കാറ്റു 
വീശുമ്പോള്‍ നിങ്ങള്‍പറയും “ഇന്ന്‌ ചൂടു ദിവ 
സം” ആയിരിക്കും. അത്‌ അങ്ങനെ ആവുകയും 
ചെയ്യുന്നു. $്കപടഭക്തിക്കാരേ, നിങ്ങള്‍ക്കു കാ 
ലാവസ്ഥ മനസ്സിലാക്കാം. എന്നാല്‍ കാലത്തെ 
നിങ്ങളെന്തുകൊണ്ട്‌ മനസ്സിലാക്കുന്നില്ല. 





നിങ്ങളുടെ പ്രശ്നങ്ങള്‍ പരിഹരിക്കുക 
(മത്താ. 5:25-26) 
57*ഏതാണു ശരിയെന്നു നിങ്ങളെന്താണു നി 
ങ്ങള്‍ക്കുവേണ്ടി നിശ്ചയിക്കാത്തത്‌? 53ആരെങ്കി 
ലും നിങ്ങള്‍ക്കെതിരെ കുറ്റമാരോപിക്കുകയും 


ലൂക്കൊസ്‌ 12:59-13:28 


നിങ്ങള്‍ അയാളുടെകൂടെ കോടതിയില്‍ പോ 
വുകയും ചെയ്യുമ്പോള്‍ വഴിക്കുവച്ചു തന്നെ 
പ്രശ്നം തീര്‍ക്കാന്‍ ശ്രമിക്കുക. അല്ലെങ്കില്‍ അ 
യാള്‍ നിങ്ങളെ ന്യായാധിപന്‍െറ മുമ്പിലെത്തി 
ക്കും. ന്യായാധിപന്‍ നിങ്ങളെ ഉദ്യോഗസ്ഥന്‍റെ 
കൈയില്‍ ഏല്ലിക്കും. അയാള്‍ നിങ്ങളെ തടവറ 
യിലേക്ക്‌ എറിയുകയും ചെയ്യും. 59എല്പാം എടു 
ത്തതിനുശേഷമല്ലാതെ അവര്‍ നിങ്ങളെ അവി 
ടെനിന്നും വിടില്ല.” 


മാനസാന്തരപ്പെടുക 

] ആ സമയം അവനോടൊപ്പം ചിലരുണ്ടാ 

യിരുന്നു. ചില ഗലീലക്കാര്‍ക്ക്‌ എന്തു 
സംഭവിച്ചുവെന്ന്‌ അവര്‍ അവനോടുപറഞ്ഞു. 
അവര്‍ ആരാധിക്കവേ പീലാത്തൊസ്‌ അവരെ 
വധിച്ചു. അവരുടെ രക്തം യാഗത്തില്‍ മൃഗങ്ങളു 
ടെ രക്തത്തോട്‌ പീലാത്തൊസ്‌ കലര്‍ത്തി. 2യേ 
ശൂ പറഞ്ഞു, “അവര്‍ മറ്റെല്ലാ ഗലീലക്കാരെ 
ക്കാള്‍ പാപികളായതിനാലാണ്‌ അവര്‍ക്കിതു 
സംഭവിച്ചതെന്നു നിങ്ങള്‍ കരുതുന്നുണ്ടോ? 
അല്പ, അവരങ്ങനെയായിരുന്നില്ല. പക്ഷേ 
നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ടില്ലെങ്കില്‍ 
അവരെപ്പോലെ നിങ്ങളും നശിപ്പിക്കപ്പെടും. 
ദ്രീലോഹാമിലെ ഗോപുരമിടിഞ്ഞുവീണു മരി 
ചുവരോ, അവര്‍ യെരൂശലേമിലെ മറ്റാള്‍ക്കാരെ 
ക്കാള്‍ പാപികളാണെന്നു നിങ്ങള്‍ കരുതുന്നു 
വോ? $ആയിരുന്നില്ല. പക്ഷേ ഞാന്‍ നിങ്ങ 
ളോടു പറയുന്നു, നിങ്ങള്‍ മാനസാന്തരപ്പെട്ടി 
ല്ലെങ്കില്‍ നിങ്ങളെല്ലാം അതുപോലെ നശിപ്പിക്ക 


പ്പെടും.” 

















പാഴ്മരം 

യേശു ഈ കഥ പറഞ്ഞു: “ഒരാള്‍ക്ക്‌ ഒരു 
അത്തിമരമുണ്ടായിരുന്നു. അത്‌ അയാളുടെ 
മുന്തിരിത്തോട്ടത്തിലാണ്‌ നട്ടിരുന്നത്‌. അയാള്‍ 
ആ മരത്തില്‍ കായ്‌ വല്ലതുമുണ്ടോ എന്നുവന്നു 
നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. "തോട്ടം സൂ 
ക്ഷിപ്പുകാരനായ ഒരു ദാസന്‍ അയാള്‍ക്കുണ്ടാ 
യിരുന്നു. അയാള്‍ ദാസനോടു പറഞ്ഞു, “മൂന്നു 
വര്‍ഷമായി ഞാന്‍ ഈ അത്തിമരത്തില്‍ പഴം 
ഉണ്ടോ എന്നു നോക്കുന്നു. പക്ഷേ ഒരിക്കലും 
ഒന്നും കണ്ടില്ല. ഇതു വെട്ടിക്കളയൂ! എന്തിനാ 
ണിത്രയും ഭൂമി മെനക്കെടുത്തുന്നത്‌?” “പക്ഷേ 
ദാസന്‍ പറഞ്ഞു, “യജമാനനേ, ഈ മരത്തിന്‌ 
കായ്ക്കാന്‍ ഒരു വര്‍ഷംകൂടി അനുവദിക്കൂ. 
ഞാനിതിന്‍െറ ചുവടുകിളച്‌ വളം ഇടാം. 9അടു 
ത്തവര്‍ഷം ഇതു കായ്ച്ചേക്കാം. എന്നിട്ടും കാ 
യ്ക്കുന്നില്ലെങ്കില്‍ അങ്ങയ്ക്കതു വെട്ടിക്കളയാം.” 





ശബ്ബത്തുദിവസം യേശു ഒരു സ്ത്രീയെ 
സുഖപ്പെടുത്തുന്നു 

10യേശു ശബ്ബത്തുദിവസം യെഹുദപ്പള്ളിയില്‍ 
പഠിപ്പിക്കുകയായിരുന്നു.1അ വിടെ അശുദ്ധാ 
ത്മാവ്‌ ബാധിച്ച ഒരു സ്ത്രീയുണ്ടായിരുന്നു. ആ 
ത്മാവ്‌ അവളെ പതിനെട്ടുവര്‍ഷമായി കൂനി 
യാക്കിയിരുന്നു. അവള്‍ക്കു നിവര്‍ന്നുനില്‍ക്കു 
വാനാകുമായിരുന്നില്ല. അവളെ കണ്ട യേശു 
അവളെ അടുത്തേക്കു വിളിച്ചു പറഞ്ഞു, 
“സ്ത്രീയേ, നീ രോഗവിമുക്തയായിരിക്കുന്നു.” 
13യേശു അവളുടെ പുറത്ത്‌ അവന്‍െറ കൈകള്‍ 
വെച്ചു. അപ്പോള്‍ അവള്‍ക്കു നിവര്‍ന്നു നില്‍ 
ക്കാനായി. അവള്‍ ദൈവത്തെ വാഴ്ത്തി. 

14ശബ്ബത്തുദിവസം യേശു രോഗശാന്തി വരു 
ത്തിയതില്‍ യെഹൂദപ്പള്ളിയിലെ നേതാവ്‌ രോ 

















1000 


ഷാകൂലനായി അയാള്‍ ജനങ്ങളോടു പറഞ്ഞു, 
“ജോലി ചെയ്യാന്‍ ആറു ദിവസങ്ങളുണ്ട്‌. അതി 
നാല്‍ ആ ദിവസങ്ങളില്‍ വന്ന്‌ രോഗശാന്തി 
നേടാം. പക്ഷേ ശബ്ബത്തുദിവസം രോഗശാന്തി 
ക്കായി വരാതിരിക്കുക.” 

കര്‍ത്താവ്‌ (യേശു) മറുപടി പറഞ്ഞു, “കപ 
ടഭക്തിക്കാരേ, നിങ്ങള്‍ ശബ്ബത്തുദിവസം പോ 
ലും നിങ്ങളുടെ പണി മൃഗങ്ങളെ വെള്ളം കൂടി 
പ്പിക്കാന്‍ കൊണ്ടുപോകാറില്ലേ. ഞാനി 
പ്പോള്‍ രോഗശാന്തിവരുത്തിയ ഈ സ്ത്രീ ഒരു 
യെഹൂദസഹോദരിയാണ്‌. പക്ഷേ പതിനെട്ടു 
വര്‍ഷമായി സാത്താന്‍ അവളെ ബന്ധിച്ചിരി 
ക്കുന്നു. തീര്‍ച്ചയായും ശബ്ബത്തുദിവസം അവളെ 
അവളുടെ ബന്ധനത്തില്‍നിന്ന്‌ മോചിപ്പിച്ച 
തില്‍ തെറ്റില്ല.” 17യേശു ഇതു പറഞ്ഞപ്പോള്‍ 
അവന്‍െറ എതിരാളികള്‍ എല്ലാം സ്വയം ലജ്ജി 
ചു. യേശു ചെയ്തു കൊണ്ടിരുന്ന അത്ഭുത 
കര്‍മ്മങ്ങളില്‍ എല്ലാവരും സന്തുഷ്ടരായി. 











ദൈവരാജ്യത്തി൯െറ ഉപമ 
(മത്താ. 13:31-33; മര്‍ക്കൊ. 4:30-32) 

18യേശു പറഞ്ഞു, “ദൈവരാജ്യം എന്തു പോ 
ലെയാണ്‌? എന്തിനോടാണ്‌ ഞാനതിനെ ഉപ 
മിക്കേണ്ടത്‌? ദൈവരാജ്യം കടുകുചെടിയുടെ 
വിത്തുപോലെയാണ്‌. ഒരാള്‍ ഈ വിത്ത്‌ അയാ 
ളുടെ തോട്ടത്തില്‍ വിതയ്ക്കുന്നു. വിത്ത്‌ മുളച്ച്‌ 
വലിയ ചെടിയാകുന്നു. പക്ഷികള്‍ അതിന്‍െറ 
ശാഖകളില്‍ കൂടുകൂട്ടുന്നു.” 

മിയേശു വീണ്ടും പറഞ്ഞു, “ദൈവരാജ്യത്തെ 
ഞാനെന്തിനോടുപമിക്കണം? 21അത്‌ പുളിമാ 
വുപോലെയാണ്‌. ഒരു സ്ത്രീ പാത്രത്തില്‍ മൂന്ന്‌ 
അളവു റൊട്ടിമാവിനോട്‌ പുളിമാവു ചേര്‍ത്ത്‌ 
കുഴയ്ക്കുന്നു. മാവു പുളിച്ചു പൊന്തുന്നു.” 














ഇടുങ്ങിയ വാതില്‍ 
(മത്താ. 7:13-14, 21-23) 

മായേശു എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളി 
ലും പഠിപ്പിക്കുകയായിരുന്നു. അവന്‍ യെരൂശ 
ലേമിലേക്കുള്ള യാത്ര തുടര്‍ന്നു. ചിലര്‍ യേശു 
വിനോടു ചോദിച്ചു, “കര്‍ത്താവേ എത്രപേര്‍ ര 
ക്ഷിക്കപ്പെടും? കുറച്ചുപേര്‍ മാത്രമേ രക്ഷിക്ക 
Des ha യേശു പറഞ്ഞു, 24“സ്വര്‍ഗ്ഗു 
ത്തിലേക്കുള്ള ഇടുങ്ങിയ വാതിലിലൂടെ കടക്കു 
വാന്‍ കഠിനമായി പരിശ്രമിക്കൂ. അതു കടക്കാന്‍ 
പലരും ശ്രമിക്കും. എങ്കിലും ചിലര്‍ക്കേ അതിനു 
കഴിയൂ. 25വീട്ടുടമ തന്‍റ വാതില്‍ അടച്ചു കഴി 
ഞ്ഞാല്‍, പുറത്തുനിന്ന്‌ നിങ്ങള്‍ക്കു മുട്ടുവാ൯ 
കഴിയും. എന്നാല്‍ അവന്‍ തുറക്കുകയില്ല. നിങ്ങ 
ള്‍ക്കു പറയാം, “യജമാനനേ, ദയവായി ഞങ്ങള്‍ 
ക്കുവേണ്ടി വാതില്‍ തുറന്നാലും” പക്ഷേ 
അയാള്‍ മറുപടി പറയും, “എനിക്കു നിങ്ങളെ 
അറിയില്ല, നിങ്ങള്‍ എവിടെ നിന്നാണ്‌ വരുന്ന 
ത്‌?” 26അപ്പോള്‍ നിങ്ങള്‍പറയും, “ഞങ്ങള്‍ നി 
ന്നോടൊപച്പം തിന്നുകയും കുടിക്കുകയും ചെ 
യ്തിട്ടുണ്ട. നീ ഞങ്ങളുടെ പട്ടണങ്ങളിലെ വഴി 
കളില്‍ പഠിപ്പിച്ചിട്ടുണ്ട്‌.” 27അപ്പ്പോള്‍ അവന്‍ 
പറയും, “എനിക്കു നിങ്ങളെ അറിയില്ല! നിങ്ങള്‍ 
എവിടെനിന്നുവന്നു? എന്നില്‍ നിന്നു വളരെ 
അകലെ കടന്നുപോകൂ. നിങ്ങളുടെ പ്രവൃത്തി 
കള്‍ ദുഷ്ടതയുള്ളതാണ്‌.” ദൈവരാജ്യത്ത്‌ 
നിങ്ങള്‍ അബ്രാഹാമിനെയും യിസ്ഹാക്കിനെ 
യും യാക്കോബിനെയും മറ്റെല്ലാ പ്രവാചകരേ 
യും കാണും. പക്ഷേ നിങ്ങളെ പുറത്തു തന്നെ 
നിര്‍ത്തും. അപ്പോള്‍ നിങ്ങള്‍ ഭയവും ക്രോധവും 














1001 


കൊണ്ട്‌ നിലവിളിക്കും. 2%ക്കിഴക്ക്‌ പടിഞ്ഞാറ്‌, 
വടക്ക്‌, തെക്ക്‌ എന്നീ ഭാഗങ്ങളില്‍നിന്നും ആളു 
കള്‍ വരും. അവര്‍ സ Boss Sea മേശ 
യ്ക്കുചുറ്റും ഇരിക്കും. 30ജീവിതത്തില്‍ ഏറ്റവും 
താഴ്ന്നനിലയിലുള്ളവര്‍ക്ക്‌ ദൈവരാജ്യത്ത്‌ 
ഉന്നതസ്ഥാനം ലഭിക്കും. ഭൂമിയിലെ ഉന്നതര്‍ക്ക്‌ 
ദൈവരാജ്യത്ത്‌ താഴ്ന്ന സ്ഥാനവും.” 











യേശു യെരുശലേമില്‍ മരിക്കും 
(മത്താ. 23:37-39) 

3ആ സമയം ഏതാനും പരീശന്മാര്‍ യേശുവി 
നെ സമീപിച്ചു പറഞ്ഞു, “ദൂരെ എവിടെയെങ്കി 
ലും പോയി ഒളിക്കൂ. ഹെരോദാവിന്‌ നിന്നെ 
കൊല്പണമെന്നുണ്ട്‌.” 

32യേശു അവരോടു പറഞ്ഞു, “പോയി ആ 
കുറുക്കനോടു പറയൂ “ഇന്നും നാളെയും ഞാന്‍ 
ഭൂതങ്ങളെ ഒഴിപ്പിച്ചും ആളുകളെ സുഖപ്പെടു 
ത്തിയും ജോലി തീര്‍ത്തുകൊണ്ടിരിക്കും. അടു 
ത്ത ദിവസം എന്‍റെ ജോലി അവസാനിക്കും. 
33അതിനുശേഷം ഞാന്‍ പോകും. എന്തെന്നാല്‍ 
പ്രവാചകന്‍ മരിക്കുക യെരുശലേമിലായി 
രിക്കും. 

34“, യെരൂശലേം, യെരൂശലേം,നീ പ്രവാച 
കരെ വധിക്കുന്നു. ദൈവം നിന്‍െറ അടുത്തേക്ക 
യച്ചവരെ നീ കല്ലെറിഞ്ഞു കൊല്ലുന്നു. നിന്‍െറ 
ജനങ്ങളെ ഞാന്‍ സഹായിക്കാന്‍ ആഗ്രഹിച്ചു. 
തള്ളക്കോഴി തന്‍െറ ചിറകിനടിയില്‍ കുഞ്ഞു 
ങ്ങളെ കൂട്ടുന്നതുപോലെ ഞാന്‍ നിന്‍െറ ജനങ്ങ 
ളെ ഒന്നിച്ചു കൂട്ടാന്‍ ആഗ്രഹിച്ചു. പക്ഷേ നീയെ 
ന്നെ അതിനനുവദിച്ചില്ല. ഇപ്പോള്‍ നിന്‍െറ 
വീട്‌ ശൂന്യമാക്കപ്പെടും. ഞാന്‍ നിന്നോടു പറ 
യുന്നു, “സ്വാഗതം: കര്‍ത്താവിന്‍െറ നാമത്തില്‍ 
വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നു 
നീ പറയും വരെ നീ എന്നെ വീണ്ടും കാ 
ണില്ല.”* 








ശബ്ബത്തു ദിവസം സുഖപ്പെടു 
ത്തുന്നതു ശരിയോ? 

ഒരു ശബ്ബത്തുദിവസം യേശു ഒരു പരീശ 
യ വീട്ടില്‍ അയാളോടൊ 
ത്തു ഭക്ഷണം കഴിക്കുന്നതിനായി പോയി. 
അവിടെയുണ്ടായിരുന്നവരെല്ലാം യേശുവിനെ 
സശ്രദ്ധം വീക്ഷിച്ചു. 2ദുഷിച്ച രോഗമുള്ള ഒരാള്‍ 
യേശുവിനുമുമ്പില്‍ കൊണ്ടുവരപ്പെട്ടു. യേശു 
ശാസ്ത്രിമാരോടും പരീശന്മാരോടും ചോദിച്ചു, 
“ശബ്ബത്തുദിവസം സുഖലപ്പെടുത്തുന്നതു ശരി 
യോ തെറ്റോ? പക്ഷേ അവര്‍ ആ ചോദ്യത്തിനു 
മറുപടി പറഞ്ഞില്ല. യേശു അയാളെ സുഖപ്പെ 
ടുത്തി പറഞ്ഞയച്ചു. “യേശു പരീശന്മാരോടും 
ശാസ്ത്രിമാരോടുമായി പറഞ്ഞു, “നിങ്ങളുടെ 
മകനോ പണിമൃഗമോ ശബ്ബത്തു ദിവസം കിണ 
റ്റില്‍ വീണാല്‍ നിങ്ങള്‍ വേഗം കരയ്ക്കു കയ 
റ്റും.” $പരീശന്മാര്‍ക്കും ശാസ്ത്രിമാര്‍ക്കും അതി 
നെതിരായി ഒന്നും പറയാനായില്ല. 








സ്വയം പ്രമാണിയാകരുത്‌ 

"അപ്പോള്‍ ചിലഅതിഥികള്‍ പ്രധാന ഇരി 
പ്പിടങ്ങള്‍ തേടുന്നത്‌ യേശു ശ്രദ്ധിച്ചു. അവന്‍ 
ഈ കഥ പറഞ്ഞു.8*ഒരാള്‍ നിങ്ങളെ ഒരു വിവാ 
ഹത്തിനു ക്ഷണിച്ചാല്‍ ഏറ്റവും പ്രധാന ഇരി 
പ്പിടത്തില്‍ ഇരിക്കരുത്‌. അയാള്‍ നിങ്ങളെക്കാള്‍ 
പ്രധാനപ്പെടു മറ്റൊരാളെ ക്ഷണിച്ചിട്ടുണ്ടാകും. 
$അപ്പോള്‍ നിങ്ങള്‍ പ്രധാനസ്ഥാനത്ത്‌ ഇരിക്കു 
കയാണെങ്കില്‍ ക്ഷണിച്ചയാള്‍ വന്ന്‌ ഇങ്ങനെ 





“സ്വാഗതം ... കാണില്ല” ഉദ്ധരണി സങ്കീ. 118: 26. 


ലൂക്കൊസ്‌ 13:29-14:23 


പറയും, “നിങ്ങളുടെ ഇരിപ്പിടം ഇദ്ദേഹത്തിനു 
നല്‍കുക എന്ന്‌.” അപ്പോള്‍ നിങ്ങള്‍ അവസാന 
ത്തെ ഇരിപ്പിടത്തില്‍ ഇരിക്കാന്‍ പോകുന്ന വഴി 
യില്‍ വിഡ്ഡിയായി കാണപ്പെടും. 10അതി 
നാല്‍ ഒരാള്‍നിങ്ങളെ ക്ഷണിച്ചാല്‍ ഒട്ടും പ്രധാ 
നമല്ലാത്ത ഒരു ഇരിപ്പിടത്തില്‍ പോയി ഇരിക്കു 
ക. അപ്പോള്‍ നിങ്ങളെക്ഷണിച്ചയാള്‍ വന്നു 
പറയും, “സുഹൃത്തേ, എഴുന്നേറ്റ്‌ ഈ പ്രധാന 
ഇരിപ്പിടത്തിലേക്കു കടന്നിരിക്കൂ” എന്ന്‌. അ 
പ്പോള്‍ മറ്റ്‌ എല്ലാ അതിഥികളും നിങ്ങളെ ബഹു 
മാനിക്കും. 1സ്വയം ഉന്നതനാകുന്നവനെ എളി 
യവനാക്കും. എന്നാല്‍ എളിയവനായിരിക്കുന്ന 
വനെ ഉന്നതനുമാക്കും.” 

12അനന്തരം തന്നെക്ഷണിച്ച പരീശന്മാരോ 
ടായി യേശു പറഞ്ഞു. “നിങ്ങള്‍ മദ്ധ്യാഹ്ന ഭക്ഷ 
ണമോ അത്താഴമോ കൊടുക്കുമ്പോള്‍ നിങ്ങ 
ളുടെ സുഹൃത്തുക്കളെയോ, നിങ്ങളുടെ സഹോ 
ദരന്മാരെയോ, നിങ്ങളുടെ ബന്ധുക്കളെയോ, 
ധനികരായ നിങ്ങളുടെ അയല്‍ക്കാരെയോ 
മാത്രം ക്ഷണിക്കരുത്‌. മറ്റൊരിക്കല്‍ അവര്‍ നിങ്ങ 
ളെയും തിരിച്ചുക്ഷണിക്കാം. അപ്പോള്‍ നിങ്ങള്‍ 
ക്കു തക്കപ്രതിഫലം കിട്ടിക്കഴിയും. പകരം, 
നിങ്ങള്‍ വിരുന്നൊരുക്കുമ്പോള്‍ പാവങ്ങളെയും 
തളര്‍വാത രോഗികളെയും അന്ധരെയുമൊക്കെ 
ക്ഷണിക്കൂ. 4അപ്പോള്‍ നിങ്ങള്‍ അനുഗ്രഹിക്ക 
പ്പെടും. എന്തെന്നാല്‍ അവര്‍ നിങ്ങള്‍ക്കൊന്നും 
തിരികെ തരുന്നില്ല. അവര്‍ ഒന്നുമില്ലാത്തവരാ 
ണ്‌. എന്നാല്‍ നല്ലവര്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കു 
മ്പോള്‍ നിങ്ങള്‍ക്കു ദൈവരാജ്യത്തില്‍ പ്രതി 
ഫലം കിട്ടും.” 





വന്‍ വിരുന്നിന്‍െറ കഥ 
(മത്താ. 22:1-10) 

15യേശൂവിനോടൊച്പം ഭക്ഷണത്തിനിരുന്നവ 
രില്‍ ഒരാള്‍ ഇതെല്ലാം കേട്ടു. അയാള്‍ യേശുവി 
നോടു പറഞ്ഞു, “ദൈവരാജ്യത്തില്‍ ഭക്ഷണം 
കഴിക്കുന്നവര്‍ സന്തുഷ്ടർ.” 

1യേശു അവരോടുപറഞ്ഞു, “ഒരാള്‍ ഒരു വ 
ലിയ വിരുന്നൊരുക്കി. അയാള്‍ അനേകം പേരെ 
ക്ഷണിച്ചു. 17ആഹാരം തയ്യാറായപ്പോള്‍ അ 
യാള്‍ ക്ഷണിക്കപ്പെട്ടവരോട “വരിക, എല്ലാം 
തയ്യാറായി” എന്നുപറയാന്‍ ദാസനെ അയച്ചു. 
18 എന്നാല്‍ അതിഥികളെല്ലാം വരാന്‍ മടികാണി 
ച്ചു. ഓരോരുത്തരും ഓരോ ഒഴികഴിവുകള്‍ പറ 
ഞ്ഞു. ഒരാള്‍ പറഞ്ഞു, “ഞാന്‍ ഒരുവയല്‍ വാ 
ങ്ങിയിട്ടുണ്ട. എനിക്കതു പോയി നോക്കണം. 
ദയവായി എന്നെ ഒഴിവാക്കുക” 1മറ്റൊരാള്‍ 
പറഞ്ഞു, “ഞാന്‍ അഞ്ചുജോടി കാളകളെ വാ 
ങ്ങി. എനിക്കവയെ പരീക്ഷിച്ചുനോക്കാ൯ന്‍ പോ 
കണം. ദയവായി എന്നോടു ക്ഷമിക്കൂ.” 20മൂന്നാ 
മന്‍ പറഞ്ഞു, “ഞാനിപ്പോള്‍ വിവാഹിതനായ 
തേയുള്ളൂ, എനിക്കു വരാനാകില്ല.” 2അതെല്പാം 
കേട്ട്‌ ദാസന്‍ മടങ്ങിച്ചെന്ന്‌ യജമാനനോട്‌ 
കാര്യങ്ങള്‍പറഞ്ഞു. അയാള്‍ വ ദാസ 
നോടു പറഞ്ഞു, “വേഗം തെരുവുകളിലേക്കും, 
നഗരത്തിലെ ഉനടുവഴികളിലേക്കും പോയി 
പാവപ്പെട്ടവരെയും തളര്‍വാതരോഗികളെയും 
അന്ധരെയും മുടന്തന്മാരെയും വിളിച്ചുകൊണ്ടു 
വരിക.” 2പിന്നീട്‌ ദാസന്‍ അയാളോട്‌ പറ 
ഞ്ഞു, “യജമാനനേ, അങ്ങു കല്ലിച്ചതുപോലെ 
ഞാന്‍ ചെയ്തു. പക്ഷേ ഇനിയും വളരെയേറെ 
പ്പേര്‍ക്ക്‌ ഇരിക്കാന്‍ ഇടമുണ്ട്‌.” 23യജമാനന്‍ ഭൃത്യ 
നോടു പറഞ്ഞു, “പെരുവഴിയിലേക്കും നാട്ടുപാ 
തകളിലേക്കും ചെന്ന്‌ എല്ലാവരോടും വരാന്‍ 














ലൂക്കൊസ്‌ 14:24-15:20 


പറയുക. എന്‍െറ വീട അതിഥികളെക്കൊണ്ട്‌ 
നിറയണം. 24ആദ്യം ക്ഷണിക്കപ്പെട്ട വരില്‍ ആര്‍ 
ക്കും ഇവിടെ ഭക്ഷണമില്ല.” 


ആസൂത്രണം ചെയ്യുക 
(മത്താ. 10:37-38) 

ഒരുവലിയ ആള്‍ക്കൂട്ടം യേശുവിനോടൊ 
ത്തു യാത്ര ചെയ്തിരുന്നു. യേശൂ അവരോടു 
പറഞ്ഞു, 2%“എനന്‍െറകൂടെ വരുന്നവന്‍ എന്നെ 
ക്കാള്‍ അവന്‍െറ പിതാവിനെയും മാതാവിനെ 
യും, ഭാര്യയെയും മക്കളെയും, സഹോദരന്മാരെ 
യും സഹോദരിമാരെയും, മാത്രമല്ല തന്നെത്ത 
ന്നെയും സ്നേഹിച്ചാല്‍ അയാള്‍ എന്‍െറ ശി 
ഷ്യനായിരിക്കാ൯ന്‍ യോഗ്യനല്ല. അവന്‍ അവ 
നെറ എല്ലാറ്റിനെയുംകാള്‍ എന്നെ സ്നേഹിക്ക 
ണം. മസ്വ്വന്തം കൂരിശുചുമക്കാതെ എന്നെ അനു 
ഗമിക്കുന്നവന്‍ എന്‍െറ ശിഷ്യനാകാന്‍ കഴിക 
യില്ല. നിങ്ങള്‍ ഒരു ഗോപുരം പണിയാന്‍ ഉ 
ദ്ദേശിക്കുന്നുവെങ്കില്‍ ആദ്യം അതിനെന്തു ചില 
വുവരുമെന്ന്‌ കണക്കു കൂട്ടണം. പണി തീര്‍ക്കാ 
നുള്ളത്ര പണം നിങ്ങളുടെ കൈവശം ഉണ്ടോ 
എന്നും നിങ്ങള്‍ നോക്കണം. 29അങ്ങനെ ചെ 
യ്തില്ലെങ്കില്‍ തുടങ്ങിയ പണി മുഴുമിപ്പിക്കാന്‍ 
നിങ്ങള്‍ക്കായെന്നുവരില്ല. പണിതീര്‍ക്കാ൯ കഴി 
യാതെവന്നാല്‍ ആളുകള്‍ നിങ്ങളെ പരിഹസി 
ക്കും. അവര്‍ പറയും, “അയ്യേ! ഇയാള്‍ വീടു 
പണി തുടങ്ങി, പക്ഷേ അതു തീര്‍ക്കാനവനു 
പറ്റിയില്ല” എന്ന്‌. 

31“മറ്റൊരൂ രാജാവിനെതിരെ യുദ്ധത്തിനു 
പോകുന്ന ഒരു രാജാവ്‌ ആദ്യം യുദ്ധമുറകള്‍ 
ആസൂത്രണം ചെയ്യും. പതിനായിരം പടയാളി 
കളെ തനിക്കുള്ളൂവെങ്കില്‍ ഇരുപതിനായിരം 
പടയാളികളുള്ള ശത്രുരാജാവിനെ കീഴടക്കാന്‍ 
തനിക്കാകുമോ എന്നയാള്‍ കണക്കുകൂട്ടും. 32പ 
റ്റില്ലെന്നാകില്‍ അദ്ദേഹം മറ്റേ രാജാവുമായി 
സമാധാനം പുലര്‍ത്തുവാന്‍ ദൂതന്മാര്‍ വഴി ശ്ര 
മിക്കും. അതും ആ രാജാവ്‌ തന്നില്‍നിന്നും വള 
രെ അകലെയായിരിക്കുമ്പോള്‍. 33അതുപോലെ 
നിങ്ങളും ആദ്യം എല്ലാം ആസൂത്രണം ചെയ്യണം. 
നിങ്ങള്‍ക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച്‌ എന്നെ 
പിന്തുടരുക. അല്ലെങ്കില്‍ നിങ്ങള്‍ക്ക്‌ എന്‍െറ 
ശിഷ്യനായിരിക്കാ൯ന്‍ കഴികയില്ല. 




















നിങ്ങളുടെ സ്വാധീനം കളയരുത്‌ 
(മത്താ. 5:13; മര്‍ക്കൊ. 9:50) 

34“ഉപ്പു നല്ലതാണ്‌. പക്ഷേ ഉപ്പിന്‌ അതിന്‍െറ 
രസം നഷ്ടപ്പെട്ടാല്‍ അതൊന്നിനും കൊള്ളുക 
യില്ല. നിങ്ങള്‍ക്കതിനെ വീണ്ടും ഉപ്പുള്ളതാക്കാ 
നാകയുമില്ല. 35അത്‌ വളത്തിനോ ചെടികള്‍ 
വളര്‍ത്താനുള്ള മണ്ണിനോ കൊള്ളില്ല. നിങ്ങള്‍ 
അതു വലിച്ചെറിയും. ചെവിയുള്ളവരേ കേള്‍ 
ക്കുക.” 


സ്വര്‍ഗ്ഗീയാനന്ദം 

(മത്താ. 18:12-14) 
അനേകം ചുങ്കക്കാരും പാപികളും യേശു 
] വിനെ ശ്രവിക്കാനെത്തി. 2അപ്പോള്‍ പരീ 
ശന്മാരും ശാസ്ത്രിമാരും പരാതിപ്പെടാന്‍ തുട 
ങ്ങി“ നോക്ക്‌, ഈ മനുഷ്യന്‍ പാപികളെ സ്വാഗ 
തം ചെയ്യുകയും അവരോടൊത്ത്‌ ഭക്ഷിക്കുക 

യും ചെയ്യുന്നു.” 

അനന്തരം യേശു അവരോട്‌ ഈ കഥപറ 
ഞ്ഞു, 4“നിങ്ങളിലൊരാള്‍ക്ക്‌ നൂറ്‌ ആടുകളുള്ള 
തില്‍ ഒന്നിനെ നഷ്ടമായെന്നു കരുതുക. അ 
പ്പോള്‍ അയാള്‍ മറ്റ്‌ തൊണ്ണൂറ്റൊന്‍പത്‌ ആടുക 


1002 


ളെയും പുറത്ത്‌ തനിയെ വിട്ട നഷ്ടപ്പെട്ട 
ആടിനെ തേടിപ്പോകും. അതിനെ കണ്ടെത്തും 
വരെ അയാള്‍ അന്വേഷിച്ചു കൊണ്ടിരിക്കും. 
ടനഷ്ടമായ ആടിനെ കണ്ടെത്തുമ്പോള്‍ അ 
യാള്‍ ആറഹറ്റാദിക്കും. അയാള്‍ അതിനെ തോളി 
ലേറ്റി, തന്‍െറ വീട്ടിലേക്കുപോകും. അയാള്‍ 
ചെന്ന്‌ തന്‍െറ സുഹൃത്തുക്കളെയും അയല്‍ക്കാ 
രെയും ചേര്‍ത്ത്‌ പറയും “എന്നോടൊത്തു സ 
ന്തോഷിക്കുക. നഷ്ടപ്പെട്ട ആടിനെ ഞാന്‍ 
കണ്ടെത്തിയിരിക്കുന്നു.” "അതുപോലെ ഞാ൯ 
നിങ്ങളോടു പറയുന്നു, പാപിയായ ഒരുവന്‍ 
അനുതപിക്കപ്പെടുമ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍ അള 
വറ്റ ആഹ്ലാദം ഉണ്ടാകുന്നു. മാനസാന്തരപ്പെട്ട 
തൊ റ്റൊന്‍പതു നല്ലവരെക്കാള്‍ ആ പാപി 
യാണ്‌ കൂടുതല്‍ ഉല്ലാസം നല്‍കുന്നത്‌. 

“ഒരു സ്ത്രീയ്ക്ക്‌ പത്തു വെള്ളിനാണയങ്ങള്‍ 
ഉള്ളതില്‍ ഒന്നു നഷ്ടപ്പെട്ടുവെന്നിരിക്കുട്ടെ. അ 
വള്‍ ഒരു വിളക്ക്‌ കത്തിച്ച്‌ വീട അടിച്ചുവാരും. 
നഷ്ടപ്പെട്ട നാണയം കണ്ടെത്തുംവരെ അവള്‍ 
പരതും. “അതു കണ്ടെത്തുമ്പോള്‍ അവള്‍ സുഹൃ 
ത്തുക്കളെയും അയല്‍ക്കാരെയും വിളിച്ചുചേര്‍ 
ത്ത്‌ അവരോടു പറയും. “എന്നോടൊത്തു ആ 
ഹറ്റാദിക്കുക. എനിക്കു നഷ്ടമായ നാണയം 
ഞാന്‍ കണ്ടെത്തിയിരിക്കുന്നു” 4അതുപോലെ, 
ഞാന്‍ പറയുന്നു. മാനസാന്തരപ്പെടുന്ന പാപി 
യെച്ചൊല്ലി ദൈവത്തിന്‍െറ ദൂതന്മാരുടെ 
സന്നിധിയില്‍ ആഹ്്റാദമുണ്ടാകും.” 


മുടിയനായ പുത്രന്‍ 

1അപ്പോള്‍ യേശു പറഞ്ഞു, “ഒരാള്‍ക്ക്‌ രണ്ടു 
പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവന്‍ അപ്പനോ 
ടു പറഞ്ഞു, “ഞങ്ങള്‍ക്കുള്ള സ്വത്തില്‍ എന്‍െറ 
പങ്കുമുഴുവന്‍ എനിക്കു തരിക.” അപ്പന്‍ സ്വത്തു 
പകുത്ത്‌ രണ്ടു മക്കള്‍ക്കുമായി കൊടുത്തു. 13ഇള 
യമകന്‍ തനിക്കുള്ളതെല്ലാം വാരിക്കെട്ടി നാടു 
വിട്ടു. അവന്‍ ദൂരെയൊരു രാജ്യത്തേക്കു പോ 
യി. ഒരു വിഡ്ഡിയെപ്പോലെ ജീവിച്ചു തന്‍െറ 
പണമെല്ലാം മുടിച്ചു. 4്തനിക്കുള്ളതെല്ലാം ചില 
വാക്കി. എല്ലാം തീര്‍ന്നപ്പോള്‍ ആ നാടും മഴകി 
ട്ടാതെവരണ്ടു, രാജ്യത്താകമാനം കൊടും ക്ഷാമ 
മുണ്ടായി. ഇളയപുത്രന്‍ വിശന്നുവലഞ്ഞു. ക 
യ്യില്‍ പണവുമില്ല. അതിനാല്‍ അയാള്‍ ആ 
രാജ്യത്തെ ഒരാള്‍ക്കുവേണ്ടി ജോലിചെയ്തു. 
അയാള്‍അവനെ പന്നികളെ തീറ്റാന്‍ നിയോ 
ഗിച്ചു. 1പന്നികള്‍ക്കുള്ള തീറ്റ തിന്നുവാന്‍ പോ 
ലും വിശപ്പുമൂലം അവന്‍ തയ്യാറായി. എങ്കിലും 
ആരും അവന്‍ ഒന്നും കൊടുത്തില്ല. 17താനൊരു 
വിഡ്ഡിയാണെന്നവനു ബോദ്ധ്യമായി. അ 
വന്‍ വിചാരിച്ചു. “എന്‍റ അപ്പ എല്ലാ 
ദാസന്മാരും യഥേഷ്ടം ആഹാരം കഴിക്കുന്നു. 
ഞാനിവിടെ ഒന്നും കഴിക്കാനില്ലാതെ മരണതു 
ല്യനായികഴിയുന്നു. ഭ്ഞാനെന്‍െറെ അപ്പനന്‍െറ 
അടുത്തുപോകും. അപ്പനോടു പറയും: അപ്പാ, 
ഞാന്‍ ദൈവത്തോടു പാപം ചെയ്തു, അങ്ങ 
യോടു തെറ്റുചെയ്തു. 1അങ്ങയുടെ മകനെന്നു 
വിളിക്കപ്പെടാന്‍ പോലും ഞാന്‍ യോഗ്യനല്ല. 
എങ്കിലും എന്നെ, അങ്ങയുടെ ഒരു ഭൂത്യനായി 
കരുതിയാലും.” അങ്ങനെ അവന്‍ അപ്പുറെ 
വസതിയിലേക്കു തിരിച്ചു. 














മകന്‍ മടങ്ങിവരുന്നു 
“അകലെ വെച്ചുതന്നെ തനറെ മകന്‍ വരുന്ന 
ത്‌ അപ്പന്‍ കണ്ടു. അദ്ദേഹത്തിന്‌ അവനോട്‌ 
കരുണതോന്നി. അദ്ദേഹം ഓടിച്ചെന്ന്‌ അവനെ 


1003 


കെട്ടിപ്പിടിച്ച്‌ ഉമ്മവെച്ചു. മകന്‍ പറഞ്ഞു, 
“അപ്പാ, ഞാന്‍ ദൈവത്തിനെതിരായും അങ്ങയു 
ടെ മുമ്പിലും പാപം ചെയ്തു. അങ്ങയുടെ 
മകനെന്നു വിളിക്കപ്പെടാന്‍ ഇനി ഞാന്‍ അര്‍ 
ഹനല്ല.” 2പക്ഷേ ആ പിതാവ്‌ തന്‍െറ ദാസന്മാ 
രോടു പറഞ്ഞു, “നോക്കി നില്‍ക്കാതെ വേഗം 





ലൂക്കൊസ്‌ 15:21-16:17 


യജമാനനെന്നെ ജോലിയില്‍നിന്നും പിരിച്ചു 
വിടുന്നു. കിളയ്ക്കാന്‍ വേണ്ട ശക്തിയെനിക്കി 
ല്ല. ഇരക്കാന്‍ അഭിമാനം അനുവദിക്കുന്നുമില്ല. 
എന്തു ചെയ്യണമെന്നെനിക്കറിയാം, ജോലി 
പോയാലും മറ്റുള്ളവര്‍ എന്നെ സ്വീകരിക്കും 
വിധം ചിലതു ഞാന്‍ ചെയ്യും.” യജമാനനോട്‌ 








പോയി മികച്ച വസ്ത്രങ്ങള്‍ കൊണ്ടുവന്ന്‌ ഇവ 
നെ ധരിപ്പിക്കുക. അവന്‍െറ വിരലില്‍ മോതിര 
വും കാലില്‍ ചെരിപ്പും അണിയിക്കുക. 23ഒരു 
കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന്‌ കൊന്ന്‌ 
ഭക്ഷണമുണ്ടാക്കിനമുക്ക്‌ തിന്ന്‌ ആഘോഷിക്കാം. 
24 എന്‍െറ ഈ മകന്‍ മരിച്ചിരുന്നു; എന്നാലിപ്പോ 
ഴവന്‍ വീണ്ടും ജീവിചിരിക്കുന്നു. അവനെ 
നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോള്‍ അവനെ 
കണ്ടെത്തിയിരിക്കുന്ന്‌ അങ്ങനെ അവര്‍ 
ആഘോഷിക്കാന്‍ തുടങ്ങി. 











മൂത്ത മകന്‍ വരുന്നു 

25“ആ സമയം അയാളുടെ മൂത്തമകന്‍ പാട 
ത്തായിരുന്നു. അയാള്‍ വീടിനോടടുത്തപ്പോള്‍ 
പാട്ടും നൃത്തവും നടക്കുന്ന കോലാഹലം കേട്ടു. 
2ഒരു ദാസനെ വിളിച്ച്‌ അയാള്‍ചോദിച്ചു, “എ 
ന്താണിതൊക്കെ?” 2ദാസന്‍ പറഞ്ഞു, “അങ്ങയു 
ടെ അനിയന്‍ തിരിച്ചുവന്നിരിക്കുന്നു. അങ്ങയു 
ടെഅപ്പ൯ കൊഴുത്ത ഒരു കാളയെകൊന്ന്‌ ഭക്ഷ 
ണമൊരുക്കി. അങ്ങയുടെ അനിയന്‍ സുരക്ഷി 
തമായി തിരിച്ചുവന്നതില്‍ അപ്പന്‍ വളരെ 
സന്തുഷ്ടനാണ്‌.” മൂത്തപുത്രന്‍ കോപാകുല 
നായി. അയാള്‍ അകത്തുപോയി ആഘോഷ 


കടം വാങ്ങിയ പണം മടക്കിക്കൊടുക്കാനുണ്ടാ 
യിരുന്ന എല്ലാവരെയും അയാള്‍ വിളിച്ചുകൂട്ടി. 
ഒന്നാമനോട അയാള്‍ ചോദിച്ചു, “നീ എന്‍െറ 
യജമാനന്‍ എന്തുകൊടുക്കാനുണ്ട?” അയാള്‍ 
പറഞ്ഞു, “എണ്ണായിരം പരണ്ടിന്‍െറെ ഒലീവെ 
ണ്ണ” കാര്യസ്ഥന്‍ അയാളോടു പറഞ്ഞു, ഇതാ 
നിന്‍െറ കടപ്പത്രം. റേ ഗം ഇരുന്ന്‌ ഇത്‌ നാലായി 
രമായി കുറച്ചെഴുതുക.” 7പിന്നീടയാള്‍ മറ്റൊരാ 
ളോടു ചോദിച്ചു, “നീ യജമാനനു എന്തുകൊടു 
ക്കാനുണ്ട്‌.” അയാള്‍ പറഞ്ഞു, “അറുപതിനായി 
രം പരണ്ടിന്‍െറെ ഗോതമ്പ്‌.” കാര്യസ്ഥന്‍ അയാ 
ളോടു പറഞ്ഞു, “ഇതാ നിന്‍െറ കടല്ലത്രം. കുറച്ച 
അമ്പതിനായിരം പരണ്ടിന്‍െറ ആക്കുക.” 8പി 
ന്നീട്‌ യജമാനന്‍ നെറികെട്ട അയാളുടെ മിടു 
ക്കിനെ അഭിനന്ദിച്ചു. അതെ, ഈ ലോകത്തിലെ 
ആള്‍ക്കാര്‍ തങ്ങളുടെ സമകാലികരുമായി നട 
ത്തുന്ന ഇടപാടുകളില്‍ ആത്മീയ മനുഷ്യരെ 
ക്കാള്‍ മിടുക്കരാണ്‌. 

“ഞാന്‍ നിങ്ങളോടു പറയുന്നു, ഈ ലോക 
ത്തു നിങ്ങള്‍ക്കുള്ളതുകൊണ്ട്‌ സ്നേഹിതരെ ഉ 
ണ്ടാക്കുക. അവരെല്ലാം പോയിക്കഴിയുമ്പോള്‍ 
നിങ്ങള്‍ നിത്യമായ വസതിയിലേക്കു സ്വാഗതം 
ചെയ്യപ്പെടും. 14ഏറ്റവും ചെറിയകാര്യത്തില്‍ 














ത്തില്‍ പങ്കെടുക്കുവാന്‍ കൂട്ടാക്കിയില്ല. അപ്പന്‍ 
പറത്തുവന്ന്‌ അയാളോട്‌ അകത്തുവന്ന്‌ ആ 
ഘോഷത്തില്‍ ചേരാന്‍ കേണു പറഞ്ഞു. 29ആ 
യാള്‍ തന്‍െറ അപ്പനോടു പറഞ്ഞു, “ഞാന്‍ 
വളരെക്കാലമായി ഒരടിമയെപ്പോലെ അങ്ങയെ 
സേവിച്ചു. അങ്ങയുടെ ആജ്ഞയെ എപ്പോഴും 
അനുസരിച്ചു. പക്ഷേ എനിക്കുവേണ്ടി ഒരിക്ക 
ലും ഒരാട്ടിന്‍കുട്ടിയെപ്പോലും അങ്ങ്കൊന്നില്ല. 
എനിക്കും എനെറെ സൂഹൃത്തുക്കള്‍ക്കും വേണ്ടി 
അങ്ങ്‌ ഒരിക്കലും ഒരാഘോഷവും നടത്തിയില്ല. 
പക്ഷേ അങ്ങയുടെ മറ്റേ മകന്‍ വേശ്യകളുമൊ 
ത്ത്‌ പണം മുഴുവന്‍ നശിപ്പിച്ചു. എന്നിട്ടവന്‍ 
മടങ്ങി വന്നപ്പോള്‍ അങ്ങ്‌ അവനായി കൊഴു 
ത്ത ഒരു കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു.” 31പ 
ക്ഷേ അപ്പന്‍ അയാളോടു പറഞ്ഞു, “മകനേ 
നീയെപ്പോഴും എന്നോടൊത്തുണ്ട്‌. എനിക്കുള്ള 
തെല്ലാം നിനക്കുള്ളതുമാണ്‌. 32നിന്‍െറെ ഈ 
സഹോദരന്‍ മരിച്ചിരുന്നു. പക്ഷേ ഇപ്പോളവന്‍ 
ജീവിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട അവനെ തിരിച്ചു 
കിട്ടിയതിനാല്‍ നാം ഉചിതമായി ആഘോഷി 


ക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു.” 
യേശു അവന്‍െറ ശിഷ്യന്മാരോടു പറ 
10 ഞ്ഞു, “ഒരിക്കലൊരിടത്ത്‌ ഒരു ധനികനു 
ണ്ടായിരുന്നു. അയാളുടെ വ്യാപാരങ്ങള്‍ നോ 
ക്കി നടത്താന്‍ ഒരു കാര്യസ്ഥനെ നിയമിച്ചിരു 
ന്നു. ഈ കാര്യസ്ഥന്‍ തന്നെ വഞ്ചിക്കുന്നുണ്ടെ 
ന്ന്‌ ധനികന്‍ പിന്നീട്‌ അറിവുകിട്ടി. അതിനാ 
ലയാള്‍ കാര്യസ്ഥനെ വിളിച്ച്‌ ഇങ്ങനെ പറ 
ഞ്ഞു, “നിന്നെക്കുറിച്ച്‌ ഒരുപാട്‌ കുറ്റങ്ങള്‍ ഞാന്‍ 
കേള്‍ക്കുന്നു. എന്‍െറസ്വത്ത്‌ നീ എന്തുചെയ്തു 
വെന്ന്‌ വിവരം തരിക. ഇനിനീ എന്‍െറ കാര്യ 


സ്ഥനായി തുടരുന്നത്‌ ശരിയല്ല.3പിന്നീട്‌ കാര്യ 
സ്ഥന്‍ സ്വയം ചിന്തിച്ചു, “ഞാനെന്തു ചെയ്യും? 














യഥാര്‍ത്ഥ സമ്പത്ത്‌ 





പോലും വിശ സിക്കപ്പെടുന്നവന്‍ വലിയ കാ 
രൃത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാ 
രൃത്തില്‍ കളങ്കം വരുത്തുന്നവന്‍ വലിയ ഇട 
പാടുകളിലും കളങ്കം ഏലിക്കും. 1ലാകീക സ 
മ്പന്നതയില്‍ നിങ്ങള്‍ വിശ്വസ്തനല്ലെങ്കില്‍ 
സ്വര്‍ഗ്ഗീയ സമ്പന്നതയിലും നിങ്ങള്‍ വിശ്വസ്‌ 
തരാകില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളില്‍ 
നിങ്ങള്‍ വിശ്വസ്തരല്ലെന്നു തെളിയിക്കപ്പെ 
ട്ടാല്‍ നിങ്ങള്‍ക്കു ഒന്നും സ്വന്തമായിട്ടും ഏലിക്ക 
പ്പെടുകയില്ല. 

13“ഒരു ദാസനും ഒരേസമയം രണ്ട യജമാനന്മാ 
രെ സേവിക്കുക സാദ്ധ്യമല്ല. ദാസന്‍ ഒരു യജമാ 
നനെ വെറുത്ത്‌ മറ്റെവനെ സ്നേഹിക്കും. അല്ലെ 
ങ്കില്‍ ഒരാളോടു വിശ്വാസം പ്രകടിപ്പിക്കുകയും 
മറ്റെവനെ അത്ര കാര്യമാക്കാതിരിക്കുകയും ചെ 
യും. ദൈവത്തെയും ധനത്തെയും ഒരേസമയം 
നിങ്ങള്‍ക്കു സേവിക്കാനാവില്ല.” 














ദൈവനിയമം മാറ്റാനാവില്ല 

(മത്താ. 11:12-13) 
14പരീശന്‍ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരു 
ന്നു. പണത്തെ സ്നേഹിച്ച അവര്‍ യേശുവിനെ 
വിമര്‍ശിച്ചു. യേശു പരീശന്മാരോടു പറഞ്ഞു, 
“നിങ്ങള്‍ മനുഷ്യരുടെ മുമ്പില്‍ നല്ലവര്‍ ചമയു 
ന്നവരാണ്‌. പക്ഷേ ദൈവം നിങ്ങളുടെ ഹൃദയ 
മറിയുന്നു. മനുഷ്യര്‍ പ്രധാനമെന്നു കരുതുന്നവ 

ദൈവത്തിനു നിസ്സ്റാരങ്ങളാണ്‌. 
1ജനങ്ങള്‍ മോശെയുടെ ന്യായപ്രമാണങ്ങ 
ളും പ്രവാചകരുടെ ലിഖിതങ്ങളും അനുസരിച്ച്‌ 
ജീവിക്കണമെന്ന്‌ ദൈവം ആഗ്രഹിച്ചു. എന്നാല്‍ 
സ്നാപകയോഹന്നാന്‍െറ കാലത്തിനു ശേഷം 
ദൈവരാജ്യത്തിന്‍റെ സുവിശേഷം പ്രചരിക്ക 
പ്പെടുന്നു. ദൈവരാജ്യത്തിലേക്ക്‌ കയറിപ്പറ്റാന്‍ 
അനേകം പേര്‍ശ്രമിക്കുന്നു. 17ന്യായപ്രമാണത്തി 
ന്‍െറ വള്ളിപുള്ളികള്‍ പോലും വിട്ടുകളയാ 





ലൂക്കൊസ്‌ 16:18-17:16 


നാവില്ല. ആകാശവും ഭൂമിയും കടന്നുപോവു 
ന്നത്‌ അതിലും എളുപ്പമാണ്‌. 


വിവാഹമോചനവും പുനര്‍വിവാഹവും 

18“ഒരാള്‍ തന്‍െറ ഭാര്യയുമായി വിവാഹമോ 
ചനംനടത്തി മറ്റൊരുവളെ വിവാഹം ചെ 
യ്താൽ അയാള്‍ വൃഭിചരിക്കുന്നു. അതുപോ 
ലെ വിവാഹമോചിതയായ സ്ത്രീയെ വിവാ 
ഹം ചെയ്യുന്നവനും വ്ൃഭിചാരിയാണ്‌.” 


ധനികനും ലാസറും 

19യേശുപറഞ്ഞു, “എപ്പോഴും ഏറ്റവും മേത്ത 
രമായ വസ്ത്രങ്ങള്‍ ധരിച്ചു നടക്കുന്ന ഒരു 
ധനികനുണ്ടായിരുന്നു. എന്നും വിഭവസമൂദ്ധമാ 
യ ആഹാരം കഴിച്ച ആഘോഷത്തോടെ ജീവി 
ക്കത്തക്ക ധനികനാണയാള്‍. 22അവിടെ ലാസ 
റെന്നൊരു ദരിദ്രനും വസിച്ചിരുന്നു. ലാസറി 
ന്‍െറ ശരീരമാകെ വ്രണങ്ങള്‍ നിറഞ്ഞിരുന്നു. 
അവനെന്നും ധനികന്‍െറെ പടിവാതില്‍ക്കല്‍ 
കിടക്കും. 2ധനികന്‍െറ ഈണുമേശയില്‍നിന്ന്‌ 
താഴെവീഴുന്ന ഉച്ഛിഷ്ടമാണ്‌ അവന്‍െറ ഭക്ഷ 
ണം. പലപ്പോഴും നായ്ക്കള്‍ അവന്‍െറ വ്രണ 
ങ്ങള്‍ നക്കിയിരുന്നു. 22പിന്നീട്‌ ലാസര്‍ മരിച്ചു. 
ദൂതന്മാര്‍ ലാസറിനെ എടുത്ത്‌ അബ്രാഹാമി 
ന്‍റെ കൈകളിലെത്തിച്ചു. ധനികനും മരിച്ച്‌ 
സംസ്കരിക്കപ്പെട്ടു. അയാള്‍ പാതാളത്തില്‍ 
പീഡനങ്ങള്‍ക്ക്‌ വിധേയനായി. ധനികന്‍ 
കണ്ണുതുറന്നു വളരെയകലെ ലാസര്‍ അബ്രാ 
ഹാമിന്‍െറ കൈകളിലിരിക്കുന്നത്‌ കണ്ടു. 24അ 
യാള്‍ വിളിച്ചു, “പിതാവേ, അബ്രാഹാമേ, എ 
ന്നോടു കരുണകാട്ടേണമേ. തന്‍െറവിരല്‍ വെ 
ള്ളത്തില്‍ മുക്കി എന്‍െറ നാക്കു തണുപ്പിക്കു 
വാന്‍ ലാസറിനെ അയക്കേണമേ. ഞാന്‍ ഈ 
തീയില്‍ പീഡിപ്പിക്കപ്പെടുന്നു.” 2$പക്ഷേ 
അബ്രാഹാം പറഞ്ഞു, “നിന്‍െറ ജീവിതകാല 











1004 


ക്കുന്നകാര്യങ്ങള്‍ സംഭവിക്കാന്‍ സാദ്ധ്യതയുണ്ട്‌. 
അതിനു കാരണക്കാരന്‍ ആകുന്നവനു ദുരിതം. 
ഈ ദുര്‍ബലരായ മനുഷ്യരെക്കൊണ്ടു പാപം 
ചെയ്യിക്കുന്നവര്‍ക്ക്‌ വളരെ ദുരിതം. അങ്ങനെ 
ചെയ്യുന്നതിലും ഭേദം കഴുത്തില്‍ തിരിക്കല്പുകെ 
ട്ടി കടലില്‍ ചാടുന്നതുതന്നെ. 3അതിനാല്‍ സൂ 
ക്ഷിക്കുക. 

“നിങ്ങളുടെ സഹോദരന്‍ പാപം ചെയുന്നു 
വെങ്കില്‍ അവന്‍െറ തെറ്റുകള്‍ കാണിച്ചു കൊടു 
ക്കുക. ചെയ്ത തെറ്റില്‍ അവനു കുറ്റബോധമു 
ണ്ടെങ്കില്‍ അവനോടു ക്ഷമിക്കുക. നിങ്ങളുടെ 
സഹോദരന്‍ ഓരോ ദിവസവും ഏഴുപ്രാവശ്യം 
നിങ്ങളോടു പാപം ചെയ്യുകയും ഓരോ തവ 
ണയും അവന്‍ അനുതപിക്കുകയും ചെയ്താല്‍ 
അവനോടു ക്ഷമിക്കുക.” 








വിശ്വാസത്തിന്‍െറ വലിപ്പം 

ടഅപ്പൊസ്തലന്മാര്‍ കര്‍ത്താവിനോടു പറ 
ഞ്ഞു, “ഞങ്ങളുടെ വിശ്വാസം വര്‍ദ്ധിപ്പിക്കേ 
ണമേ.” 

കര്‍ത്താവ്‌ പറഞ്ഞു, “നിങ്ങളുടെ വിശ്വാസം 
കടുകുമണിയോളം ഉണ്ടെങ്കില്‍ മള്‍ബറിച്ചെടി 
യോട്‌ നിങ്ങള്‍ക്ക്‌ കല്പിക്കാം, “വേരോടെ പറി 
ഞ്ഞു കടലില്‍ സ്വയം വേരുറപ്പിക്കുക' ചെടി 
നിങ്ങളെ അനുസരിക്കും. 











നല്ല ദാസരാകുക 

“വയലില്‍ പണിയെടുക്കുന്ന ഒരു ദാസന്‍ 
നിങ്ങളില്‍ ഒരാള്‍ക്കുണ്ടെന്നിരിക്കട്ടെ. വയല്‍ 
ഉഴുകയും ആടിനെ മേയ്ക്കുകയും ചെയ്ത്‌ 
അവന്‍ മടങ്ങിവരുമ്പോള്‍ നിങ്ങള്‍ എന്താണ്‌ 
അവനോടു പറയുക? “വന്നാട്ടെ, ഇരുന്നു ഭക്ഷ 
ണം കഴിക്കു” എന്നാണോ? അല്ല, “എനിക്കു 
കഴിക്കാനെന്തെങ്കിലും ഉണ്ടാക്ക്‌. എന്നിട്ട എനി 
ക്കുവിളമ്പ്‌. ഞാന്‍ തിന്നും കുടിച്ചും കഴിയു 











ത്തെ ഓര്‍ക്കുക. അന്നു നീ നല്പതനുഭവിച്ചു. 
ലാസര്‍ ദുരിതവും. ഇപ്പോഴിവിടെ ലാസര്‍ 
സുഖിന്നു. നീ കഷ്ടപ്പെടുന്നു. 2നിങ്ങള്‍ക്കും 
ഞങ്ങള്‍ക്കുമിടയില്‍ ഒരു വലിയ അകല്‍ച്ചയു 
ണ്ട്‌. അതു കടന്നുവന്ന്‌ നിങ്ങളെ സഹായിക്കാന്‍ 
ആര്‍ക്കുമാവില്ല. ആര്‍ക്കും അവിടം വിട്ട്‌ ഇങ്ങോ 
ട്ട വരാനുമാവില്ല.” മ്ധനികന്‍ പറഞ്ഞു, “ദയ 
വായി ലാസറിനെ ഭൂമിയില്‍ എന്‍െറ അ 
ന്‍െറ വീട്ടിലേക്കയയ്ക്കണം. 28എനിക്ക്‌ അഞ്ച്‌ 
സഹോദരന്മാരുണ്ട്‌. അവര്‍ ഈ യാതനാസ്ഥല 
ത്തേക്ക്‌ വരാതിരിക്കാന്‍ ലാസര്‍ചെന്ന്‌ അവര്‍ 
ക്കു മുന്നറിയിപ്പു കൊടുക്കട്ടെ” അബ്രാഹാം 
പറഞ്ഞു, “മോശെയുടെ ന്യായപ്രമാണവും 
പ്രവാചകരുടെ ലിഖിതങ്ങളും അവര്‍ക്കു മുന്നി 
ലുണ്ട്‌, അവരതില്‍നിന്നും പഠിക്കട്ടെ.” എന്നാല്‍ 
ധനികന്‍ പറഞ്ഞു, “ഇല്ല, പിതാവായ അബ്രാ 
ഹാമേ മരിച്ചവരാരെങ്കിലും അവരെ സമീപി 
പചാലേ അവര്‍ വിശ്വസിക്കുകയും മാനസാന്തര 
പ്പെടുകയും ചെയ്യൂ.” 31എന്നാല്‍ അബ്രാഹാം 
അയാളോടു പറഞ്ഞു, “ഇല്ല, മോശെയെയും 
പ്രവാചകരെയും അനുസരിക്കാത്ത നിന്‍െറ സ 
ഹോദരന്മാര്‍ മരിച്ചവര്‍ മടങ്ങിച്ചെന്ന്‌ പറഞ്ഞാ 
ലും കേള്‍ക്കാന്‍ പോകുന്നില്ല.” 

















പാപം ചെയ്യിപ്പിക്കരുത്‌, ക്ഷമി 
ക്കുവാന്‍ തയ്യാറാകുക 
(മത്താ. 18:6-7, 21-2; മര്‍ക്കൊ. 9:42) 
യേശു തന്‍െറ ശിഷ്യന്മാരോടു പറഞ്ഞു, 
“മനുഷ്യരെ പാപികളാകാന്‍ പ്രേരിപ്പി 


17 


മ്പോള്‍ എനിക്ക്‌ ഭക്ഷിക്കാം.” ഇതായിരിക്കും 
നിങ്ങള്‍ അവനോട്‌ പറയുക. “അവന്‍ ചെയ്യു 
ന്ന ജോലിക്ക്‌ അവനോടാരും പ്രത്യേകം നന്ദി 
യൊന്നും പറയുകയില്ല. യജമാനന്‍ കല്ലിക്കു 
ന്നത്‌ അവന്‍ ചെയ്യും. 10നിങ്ങളും അങ്ങനെ 
തന്നെ. ചെയ്യാന്‍ കല്ലിച്ച ജോലികള്‍ എല്ലാം 
ചെയ്തു കഴിയുമ്പോള്‍ ഇങ്ങനെ പറയുന്നു, 
“ഞങ്ങള്‍ പ്രത്യേക നന്ദിയ്ക്കൊന്നും അര്‍ഹ 
രല്ല. ചെയ്യേണ്ട ജോലി ചെയ്തെന്നേ ഉള്ളൂ.” 


നന്ദി ഉള്ളവരായിരിക്കുക 

1യേശൂ യെരൂശലേമിലേക്കു പോകുകയായി 
രുന്നു. അവന്‍ ഗലീലയില്‍നിന്നും ശമര്യയി 
ലേക്കു പോയി. 12അവന്‍ ഒരു ചെറുഗ്രാമത്തിലേ 
ക്കു വന്നു. അവിടെവെച്ച്‌ കുഷ്ഠരോഗികളായ 
പത്തു പുരുഷന്മാര്‍ അവനെ വന്നുകണ്ടു. 
എന്നാല്‍ അവര്‍ അവന്‍െറയടുത്തേക്കൂ വന്നി 
ല്ല. 13അല്പം മാറിനിന്ന്‌ അവര്‍ അവനോടു വിളി 
ച്ചുപറഞ്ഞു, “യേശുവേ, ഗുരോ, ഞങ്ങളില്‍ 
കനിയേണമേ.” 

14അവരെകണ്ട യേശു പറഞ്ഞു, “പോയി 
പുരോഹിതന്മാര്‍ക്കു നിങ്ങളെ കാണിച്ചുകൊടു 
ക്കു.” അവര്‍ പുരോഹിതരുടെ അടുത്തേക്കു പോ 
കവേ അവരുടെ രോഗം ഭേദമായി. 13തനന്‍െറ 
രോഗം ഭേദമായെന്നു കണ്ടപ്പോള്‍ അവരില്‍ 
ഒരുവന്‍ യേശുവിന്‍െറയടുത്തേക്കു മടങ്ങിച്ചെ 
ന്നു. അയാള്‍ ഉച്ചത്തില്‍ ദൈവത്തിനു നന്ദി 
പറഞ്ഞു. 1അയാള്‍ യേശുവിന്‍റെ കാല്‍ക്കല്‍ 
മുട്ടുകുത്തി അവനു നന്ദിപറഞ്ഞു. (ആ മനു 

















1005 


ഷ്യന്‍ ഒരു ശമര്യക്കാരനായിരുന്നു, യെഹൂദനല്ലാ 
യിരുന്നു.) 7യേശൂ ചോദിച്ചു, “പത്തുപേര്‍ സു 
ഖപ്പെട്ടുവല്ലോ. എവിടെ മറ്റ്‌ ഒന്‍പതുപേര്‍. 
18ദെവത്തെ മഹത്വപ്പെടുത്തുവാന്‍ ഈ വിദേ 
ശി ഒരാള്‍ മാത്രമേ മടങ്ങി വന്നുള്ളോ?” 19ആ 
പ്പോള്‍ യേശു അവനോടു പറഞ്ഞു, “എഴുന്നേ 
റ്റുപോകൂ, നിന്‍െറ വിശ്വാസം നിന്നെ രക്ഷിച്ചി 
രിക്കുന്നു.” 











ദൈവരാജ്യം നിങ്ങള്‍ക്കിടയിലാണ്‌ 
(മത്താ. 24:23-28, 37-41) 

20പരീശന്മാരില്‍ ചിലര്‍ യേശുവിനോടു ചോ 
ദിച്ചു, “ദൈവരാജ്യം എപ്പോള്‍ വരും?” 

യേശു മറുപടി പറഞ്ഞു, “ദൈവരാജ്യം വരു 
ന്നത്‌ നിങ്ങളുടെ കണ്ണിനു കാണാനാവുന്ന വ 
ഴിയിലൂടെയായിരിക്കില്പ. 2നോക്കൂ ദൈവരാ 
ജ്യം ഇതാ ഇവിടെ” എന്നാര്‍ക്കും പറയാനാവില്ല. 
അല്ലെങ്കില്‍ “അതാ അവിടെ” എന്നും ആര്‍ക്കും 
പറയാനാവില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇട 
യിലാണ്‌.” 

22അനന്തരം യേശു തന്‍െറ ശിഷ്യന്മാരോടു 
പറഞ്ഞു, “മനുഷ്യപുത്രന്‍റെ ദിവസങ്ങളിലൊ 
ന്ന്‌ കാണാന്‍ നിങ്ങള്‍ വളരെ കൊതിക്കുന്ന 
സമയം വരും. എന്നാല്‍ നിങ്ങളതു കാണുകയി 
ല്ല. ആളുകള്‍ നിങ്ങളോടു പറയും “അതാ 
അവിടെ,” അല്ലെങ്കില്‍ ,'ഇതാ ഇവിടെ,” നിങ്ങള്‍ 
നില്‍ക്കുന്നിടത്തു തന്നെ നില്‍ക്കുക. ദൂരെയെ 
ങ്ങും അന്വേഷിച്ചു പോകേണ്ടതില്ല. 





യേശു വീണ്ടും വരുന്നതെന്ന്‌? 

24മനുഷ്യപുത്രന്‍ എന്നു വീണ്ടും വരുമെന്ന്‌ 
നിങ്ങളറിയും. മേഘങ്ങള്‍ക്കു വിലങ്ങനെ മിന്ന 
ല്‍ക്കൊടിയെന്ന പോലെ തിളങ്ങിക്കൊണ്ടാവും 
അവന്‍ വരിക. 25എന്നാല്‍ അവന്‍ ആദ്യം ഏറെ 
കഷ്ടം സഹിക്കേണ്ടിവരും.ഈ തലമുറയില്‍പ്പെ 
ടട ആളുകള്‍ അവനെ നിരസിക്കുകയും ചെയ്യും. 
2തനുഷ്യപുത്രന്‍ വരുമ്പോള്‍ നോഹയുടെ നാ 
ളില്‍ സംഭവിച്ചതുതന്നെ സംഭവിക്കും. 7നോഹ 
യുടെ കാലത്ത്‌, നോഹ പെട്ടകത്തില്‍ കയറിയ 
ആ ദിവസം പോലും ആളുകള്‍ തിന്നുകയും 
കുടിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു 
കൊണ്ടിരുന്നു. അപ്പോള്‍ പ്രളയമുണ്ടായി അവ 
രെല്ലാം മരിച്ചു. 22ദൈവം സൊദോംനഗരം നശി 
പ്പിച്ച ലോത്തിന്‍റെറ കാലത്തും ഇതൊക്കെയാ 
ണുണ്ടായത്‌. അവര്‍ തിന്നുകയും കുടിയ്ക്കുക 
യുംവാങ്ങുകയും വില്‍ക്കുകയും നടുകയും വീ 
ടു പണിയുകയുമൊക്കെയായിരുന്നു. ലോത്ത്‌ 
പടുണം വിട്ടുപോകുമ്പോഴും അവര്‍ ഇതൊക്കെ 
ചെയ്തുകൊണ്ടിരുന്നു. അപ്പോള്‍ ആകാശത്തു 
നിന്നും തീയും ഗന്ധകവും പെയ്ത്‌ അവരെല്ലാം 
മരിച്ചു. 3മനുഷ്യപുത്ര൯ വീണ്ടും വരുമ്പോഴും 
ഇതു തന്നെയാവും സംഭവിക്കുക. 

31“ആ ദിവസം പുരപ്പുറത്തിരിക്കുന്നവ൯ അ 
കുത്തുചെന്ന്‌ തന്‍റ സാധനങ്ങളെടുക്കാന്‍ പാ 
ടില്ല. വയലില്‍ നില്‍ക്കുന്നവന്‍ മടങ്ങിപ്പോകാ 
നും പാടില്ല. 32ലോത്തിനന്‍െറ ഭാര്യയ്ക്കെന്താണു 
സംഭവിച്ചതെന്ന്‌ ഓര്‍മ്മിക്കുക. 33തന്‍െറ ജീവന്‍ 
സൂക്ഷിക്കാന്‍ ശ്രമിക്കുന്നവന്‍ അതു നഷ്ടപ്പെ 
ടും. പക്ഷേ സ്വന്തം ജീവന്‍ നഷ്‌ടപ്പെടുത്തുന്ന 
വന്‍ തിരികെ ലഭിക്കും. 34ഞാന്‍ വീണ്ടും വരു 
മ്പോള്‍ ഒരു മുറിയിലുറങ്ങുന്ന രണ്ടുപേരുണ്ടാ 
വും. ഒരാളെ എടുത്തുകൊണ്ടുപോയി മറ്റെയാ 
ളെ ഉപേക്ഷിക്കും. 35രണ്ടു സ്ത്രീകള്‍ ഒരുമിച്ചു 











ലൂക്കൊസ്‌ 17:17-18:12 


ജോലി ചെയ്യുന്നുണ്ടാവും. ഒരുവളെ ഉപേക്ഷിച്ച്‌ 
മറ്റെവളെ എടുത്തുകൊണ്ടുപോകും.” 36% 
37ശിഷ്യന്മാര്‍ യേശുവിനോടു ചോദിച്ചു, കര്‍ 
ത്താവേ, “എവിടേക്കായിരിക്കും എടുത്തു കൊ 
ണ്ടുപോവുക?” 
യേശു മറുപടി പറഞ്ഞു, “കഴുകന്മാര്‍ തിര 
യുന്നിടത്ത്‌ ശവമുണ്ടാകും.” 








ദൈവം അവന്‍െറ ആള്‍ക്കാര്‍ക്ക്‌ 
ഉത്തരം നല്‍കും 

] അനന്തരം എപ്പോഴും പ്രാര്‍ത്ഥിക്കണമെ 
ന്നും ഒരിക്കലും പ്രതീക്ഷകൈവിടരുതെ 
ന്നും യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിന 
വന്‍ ഒരു കഥ ഉപയോഗിച്ചു: 2“ഒരിക്കല്‍ ഒരു 
പട്ടണത്തില്‍ ഒരു ന്യായാധിപനുണ്ടായിരുന്നു. 
അയാള്‍ ദൈവത്തെ പേടിച്ചിരുന്നില്ല. തന്നെ 
പ്പറ്റി ആളുകളെന്തു കരുതും എന്നും അയാള്‍ 
ചിന്തിച്ചിരുന്നില്ല. 3അതേ പട്ടണത്തില്‍ ഒരു 
വിധവ താമസിച്ചിരുന്നു. അവള്‍ പലതവണ 
ന്യായാധിപനെ സമീപിച്ചു പറഞ്ഞു,'എന്‍െറ 
ശത്രുവിനെതിരെ എനിക്കു നീതി തന്നാലും.” 
എന്നാല്‍ ആ സ്ത്രീയെ സഹായിക്കാന്‍ 
ന്യായാധിപന്‍ താല്പര്യമില്പായിരൂന്നു. കുറെ 
ക്കാലത്തിനുശേഷം അയാള്‍ സ്വയം ചിന്തിച്ചു, 
“ദൈവത്തെ എനിക്കു പേടിയില്ല, നാട്ടുകാരെ 
ന്തു കരുതുമെന്നതും പ്രശ്നമല്ല. ടപക്ഷേ ഈ 
സ്ത്രീ എന്നെ ശല്യപ്പെടുത്തുന്നു. എന്നാല്‍ 
അവരുടെ ആവശ്യം ഞാന്‍ നിറവേറ്റുകയാണെ 
ങ്കില്‍ അവളെന്നെ വിട്ടുപൊയ്ക്കൊള്ളും. ഞാന 
തൂ നിറവേറ്റിക്കൊടുക്കാതിരുന്നാല്‍ ഞാന്‍ രോ 
ഗിയാകുംവരെ അവളെന്നെ ശല്യപ്പെടുത്തും.” 
കേര്‍ത്താവ്‌ പറഞ്ഞു, “ശ്രദ്ധിക്കു, നീചനായ 
ന്യായാധിപന്‍ പറയുന്നതു കേള്‍ക്കൂ. "ദൈവ 
ത്തിന്‍െറയാളുകള്‍ ദൈവത്തോടു നിലവിളി 
ക്കും. ദൈവം അവനന്‍െറയാളുകള്‍ക്ക്‌ ശരിയായ 
തു നല്‍കും. അവന്‍െറയാളുകള്‍ക്ക്‌ മറുപടി നല്‍ 
കാന്‍ ദൈവം വൈകില്ല.” “ഞാ൯ നിങ്ങളോടു 
പറയുന്നു, ദൈവം അവന്‍റെ ആളുകളെ വേഗ 
ത്തില്‍ സഹായിക്കും. പക്ഷേ മനുഷ്യപുത്രന്‍ 
വീണ്ടും വരുമ്പോള്‍ അവനില്‍ വിശ്വസിക്കുന്ന 

വനെ ഭൂമിയില്‍ കാണാനാകുമോ?” 











ദൈവത്തിനു മുമ്പില്‍ നീതിമാനായിരിക്കുക 

തങ്ങള്‍ വളരെ നല്ലവരാണെന്നു കരുതിയി 
രുന്ന ചിലര്‍ അവിടെയുണ്ടായിരുന്നു. മറ്റുള്ളവ 
രെക്കാള്‍ തങ്ങള്‍ മിടുക്കരാണെന്നവര്‍ നടിച്ചിരു 
ന്നു. അവരെ പഠിപ്പിക്കുന്നതിന്‌ യേശു ഈകഥ 
ഉപയോഗിച്ചു. 10“ഒരിക്കല്‍ ഒരു പരീശനും ചുങ്ക 
ക്കാരനും ജീവിച്ചിരുന്നു. ഒരു ദിവസം അവരിരു 
വരും പ്രാര്‍ത്ഥിക്കാന്‍ ദൈവാലയത്തിലേക്കു 
പോയി. 1പരീശന്‍൯ ചുങ്കക്കാരനില്‍നിന്നും വള 
രെഅകന്ന്‌ ഒറ്റയ്ക്കു നിന്നു. പ്രാര്‍ത്ഥനയില്‍ 
പരീശ൯ ഇങ്ങനെപറഞ്ഞു, “ദൈവമേ, ഞാന്‍ 
മറ്റുള്ളവരെപ്പോലെ ദുഷിച്ചവനല്ലാത്തതിന്‌ 
ഞാനങ്ങയ്ക്കു നന്ദിപറയുന്നു. ഞാന്‍ മോഷ്ടാ 
വോ, വഞ്ചകനോ, വ്യഭിചരിക്കുന്നവനോ അ 
ല്ല. ഈ ചുങ്കക്കാരനെക്കാള്‍ ഞാന്‍ നല്ലവനായ 
തിനാല്‍ ഞാനങ്ങയ്ക്കു നന്ദി പറയുന്നു. 
ഞാന്‍ നല്ലവനാണ്‌, ഞാനാഴ്ചയില്‍ രണ്ടു 











വാക്യം 36 ഏതാനും ഗ്രീക്കു പതിപ്പുകളില്‍ മുപ്പ 
ത്താറാം വാക്യത്തില്‍ ലൂക്കൊസ്‌ ഇതുകൂടി ചേര്‍ത്തി 
ട്ടുണ്ട്‌. “ഒരേ വയലിലുള്ള രണ്ടു പുരുഷന്മാരില്‍ 
ഒരാളെ എടുക്കുകയും അപരനെ ഉപേക്ഷിക്കുകയും 
ചെയ്യും.” 


ലൂക്കൊസ്‌ 18:13-43 


പ്രാവശ്യം ഉപവസിക്കുന്നു; നേടുന്നതിന്‍റെറ 
പത്തിലൊന്ന്‌ ഞാന്‍ ദാനം ചെയ്യുന്നുമുണ്ട്‌.” 

13“പുങ്കക്കാരനും ഒറ്റയ്ക്കായിരുന്നു നിന്നിരു 
ന്നത്‌. എന്നാലയാള്‍ പ്രാര്‍ത്ഥിച്ചപ്പോള്‍ സ്വര്‍ 
ഗുത്തിലേക്കൊന്ന്‌ നോക്കുകകൂടി ഉണ്ടായില്ല. 
അയാള്‍ ദൈവത്തിന്‍െറ മുമ്പില്‍ വിനീതനാ 
യി. അയാള്‍ പറഞ്ഞു, “ദൈവമേ എന്നില്‍ 
കരുണയുണ്ടാകേണമേ. ഞാനൊരു പാപിയാ 
ണ്‌.” 14ഞാന്‍ നിങ്ങളോടുപറയുന്നു, ഇയാള്‍ 
പ്രാര്‍ത്ഥിച്ചു കഴിഞ്ഞ്‌ ദൈവസന്നിധിയില്‍ 
നീതിമാനായി വീട്ടിലേക്കു പോകും. എന്നാല്‍ 
താന്‍ മറ്റുള്ളവരെക്കാള്‍ ശ്രേഷ്ഠനാണെന്ന്‌ 
സ്വയം തോന്നിയ പരീശന്‍ ദൈവത്തിനു മു 
മ്പില്‍ നീതീകരിക്കപ്പെട്ടവനല്ല. സ്വയം ഉയര്‍ 
ത്തുന്നവ൯ താഴ്ത്തപ്പെടും. വിനീതനായവന്‍ 
ഉയര്‍ത്തപ്പെടും.” 








ദൈവരാജ്യത്തില്‍ പ്രവേശനം ആര്‍ക്ക്‌ 
(മത്താ. 19:13-15; മര്‍ക്കൊ. 10:13-16) 
15ചിലര്‍ തങ്ങളുടെ ശിശുക്കളെ യേശുവിന്‍റെ 
സ്പര്‍ശനത്തിനായി കൊണ്ടുവന്നു. അതു ക 
ണ്ട ശിഷ്യന്മാര്‍ അവരെ ശകാരിച്ചു. 1എന്നാല്‍ 


1006 


രക്ഷിക്കപ്പെടുന്നതാര്‍? 

26അതുകേട്ുടവര്‍ ചോദിച്ചു, “പിന്നെ രക്ഷിക്ക 
പ്പെടുവാന്‍ ആര്‍ക്കുകഴിയും?” യേശു പറ 
ഞ്ഞു, “മനുഷ്യര്‍ക്ക്‌ ചെയ്യാനാകാത്തത്‌ ദൈവ 
ത്തിനു ചെയ്യാനാകും.” 

28പത്രൊസ്‌ പറഞ്ഞു, “നോക്കൂ, ഞങ്ങള്‍ എ 
ല്ലാമുപേക്ഷിച്ച്‌ അങ്ങയെ പിന്തുടരുന്നു.” 
29യേശു പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സത്യം 
പറയുന്നു. 14ദൈവരാജ്യത്തിനുവേണ്ടി തന്‍െറ 
വീടും, ഭാര്യ, സഹോദരങ്ങള്‍, അപ്പനമ്മമാര്‍, 
മക്കള്‍ എന്നിവയും ഉപേക്ഷിച്ചവര്‍ക്ക്‌ അതിലും 
കൂടുതല്‍ കിട്ടും. തന്‍െറ ജീവിതത്തിലയാള്‍ക്കു 
പലമടങ്ങ്‌ കിട്ടും. അയാള്‍ മരിച്ചുകഴിഞ്ഞ്‌ ദൈ 
വത്തോടൊത്ത്‌ നിതൃകാലം വസിക്കും.” 








യേശു ഉയിര്‍ത്തെഴുന്നേല്‍ക്കും 

(മത്താ. 20:17-19; മര്‍ക്കൊ. 10:32-34) 
31അനന്തരം യേശു പന്ത്രണ്ടു അപ്പൊസ്തല 
ന്മാരെയും ഒരു വശത്തേക്കു വിളിച്ചു സംസാരി 
ച്ചു. അവന്‍ പറഞ്ഞു, “ശ്രദ്ധിക്കു, നമ്മള്‍ യെരൂ 
ശലേമിലേക്കു പോകുകയാണ്‌. മനുഷ്യപുത്ര 
ഒ? എഴുതാന്‍ ദൈവം പ്രവാചകരോടു 





യേശു കുട്ടികളെ തന്‍െറ അടുക്കലേക്കു വിളിച്ചി 
ടട ശിഷ്യന്മാരോട്‌ പറഞ്ഞു, “കൊച്ചുകുട്ടികള്‍ 
എന്‍െറ അടുത്തോട്ടു വന്നോട്ടെ. അവരെ തടയ 
രുത്‌, എന്തെന്നാല്‍ ആ കൊച്ചുകുട്ടികളെപ്പോ 
ലെയുള്ളവര്‍ക്കാണ്‌ ദൈവരാജ്യത്തില്‍ പ്രവേ 
ശനം ലഭിക്കുക. ഞാന്‍ നിങ്ങളോടു സത്യം 
പറയട്ടെ. ഒരു കൊച്ചുകുട്ടി എന്തെങ്കിലും സ്വീ 
കരിക്കുമ്പോലെ ദൈവരാജ്യത്തെ നിങ്ങള്‍ സ്വീ 
കരിക്കണം. അല്ലെങ്കില്‍ നിങ്ങള്‍ക്കതിലൊരിക്ക 
ലും പ്രവേശിക്കാനാവില്ല.” 








ഒരു ധനികന്‍ യേശുവിനോടു 
ചോദ്യം ചോദിക്കുന്നു 
(മത്താ. 19:16-30; മര്‍ക്കൊ. 10:17-31) 

8ഒരു യെഹൂദപ്രമാണി യേശുവിനോടു ചോ 
ദിച്ചു, “നല്ലവനായ ഗുരോ, നിത്ൃജീവിതം കി 
ട്ടാന്‍ ഞാനെന്തു ചെയ്യണം?” യേശു അയാ 
ളോടു ചോദിച്ചു, “എന്താണു നീയെന്നെ നല്ലവ 
നെന്നു വിളിച്ചത്‌? ദൈവം മാത്രമാണു നല്ലവന്‍. 
20എന്നാല്‍ നിന്‍െറ ചോദ്യത്തിനു ഞാന്‍ ഉത്ത 
രം നല്‍കാം. ദൈവകല്പനകള്‍ നിനക്കറിയില്ലേ? 
“പൃഭിചരിക്കരുത്, ആരെയും കൊല്ലരുത്‌, മോ 
ഷ്ടിക്കരുത്‌, മറ്റുള്ളവരെപ്പറ്റി കള്ളസാക്ഷ്യം പറ 
യരുത്‌, അപ്പനെയും അമ്മനെയും ബഹുമാനി 
ക്കണം.” * 

21എന്നാല്‍ പ്രമാണി പറഞ്ഞു, “ഈ കല്പനക 
ളെല്ലാം ചെറുപ്പംമുതല്‍ക്കേ ഞാന്‍ അനുസരി 
ക്കുന്നുണ്ട്‌." 

22അതുകേട്ട യേശു അയാളോടു പറഞ്ഞു, 
“എന്നാല്‍ നീ ചെയ്യേണ്ടതായി ഒന്നു കൂടിയുണ്ട്‌. 
നിനക്കുള്ളതെല്ലാം വിറ്റുകിട്ടുന്ന പണം പാവ 
ങ്ങള്‍ക്കുകൊടുക്കുക. നിനക്ക്‌ സ്വര്‍ഗ്ഗത്തില്‍ പ്ര 
തിഫലം കിട്ടും. എന്നിട്ട്‌ വന്ന്‌ എന്നെ പിന്തുട 
രുക.” പക്ഷേ ഇതുകേട്ട്‌ അയാള്‍ ദു:ഖിതനാ 
യി. കാരണം അയാള്‍ വളരെവലിയ പണക്കാര 
നായിരുന്നു. 24അയാളുടെ സങ്കടംകണ്ട യേശു 
പറഞ്ഞു, “ധനവാന്‍ സ്വര്‍ഗ്ഗരാജ്യത്തില്‍ പ്രവേ 
ശിക്കുക വിഷമമാണ്‌. 2മ്ധനികനന്‍െറ ദൈവരാ 
ജ്യപ്രവേശനത്തെക്കാള്‍ എളുപ്പമാണ്‌ ഒട്ടകം 
സൂചിക്കുഴയിലൂടെ കടക്കാന്‍.” 














“വ്ൃഭിചരിക്കരുത്‌ ... ബഹുമാനിക്കണം” 
പൂറ. 20:12-16, ആവ. 5:16-20. 


ഉദ്ധരണി 


കല്വിച്ചതെല്ലാം സംഭവിക്കും. 32അവന്‍െറ ആള്‍ 
ക്കാര്‍ അവനെതിരായി തിരിയുകയും അവനെ 
ജാതികള്‍ക്കു കൊടുക്കുകയും ചെയ്യും. അവര്‍ 
അവനെ പരിഹസിക്കുകയും മുഖത്തുതുപ്പുക 
യും ചെയ്യും. അവര്‍ അവനെ അപമാനിക്കും. 
33അവര്‍ അവനെ ചാട്ടകൊണ്ടടിക്കുകയും കൊ 
ല്ലുകയും ചെയ്യും. എന്നാല്‍ മരണത്തിന്‍െറ 
മൂന്നാല്‍ നാള്‍ അവന്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കും.” 
34അപ്പൊസ്തലന്മാര്‍ക്കിതു മനസ്സിലായില്ല. 
അര്‍ത്ഥം അവര്‍ക്കു മറവായിരുന്നു. അവന്‍െറ 
വാക്കുകളുടെ അര്‍ത്ഥം കണ്ടുപിടിക്കാന്‍ അവര്‍ 
ക്കായില്ല. 





യേശു അന്ധനെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 20:29-34; മര്‍ക്കൊ. 10:46-52) 

യേശു യെരീഹോപട്ടണത്തിനടുത്തെത്തി. 
അവിടെയൊരു അന്ധന്‍ വഴിയോരത്ത്‌ യാചി 
ച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. %ആളുകള്‍ 
നടന്നു നീങ്ങുന്നതിന്റെ ശബ്ദം കേട്ട്‌ അയാള്‍ 
അന്വേഷിച്ചു, “എന്തുണ്ടായി?” 

37ആളുകള്‍ പറഞ്ഞു, “നസറെത്തില്‍നിന്ന്‌ 
യേശു എന്നൊരുവന്‍ ഇങ്ങോട്ടു വരുന്നു.” 

38അന്ധന്‍ വളരെ ഉച്ചത്തില്‍ പറഞ്ഞു, 
“യേശുവേ, ദാവീദിന്‍െറ പുത്രാ, എന്നോടു 
കരുണ കാട്ടേണമേ.” 

39ജനക്കൂട്ടത്തെ നയിച്ചിരുന്നവര്‍ അവനെ ശാ 
സിച്ചു. അവര്‍ അവനോട്‌ മിണ്ടാതിരിക്കുവാന്‍ 
പറഞ്ഞു. പക്ഷേ അവന്‍ കൂടുതല്‍ ഉച്ചത്തില്‍ 
വിളച്ചുകൂവി. “ദാവീദിന്‍റെ പുത്രാ, എന്നോടു 
കരുണ കാട്ടൂ!” 

യേശു അവിടെനിന്നു പറഞ്ഞു, ആ അന്ധ 
നെ ഇങ്ങോട്ടു വിളിക്കൂ.” അവന്‍ അടുത്തു വ 
ന്നപ്പോള്‍ യേശു ചോദിച്ചു, 41“നിനക്കൂ എന്താ 
ണ്‌ ഞാന്‍ ചെയ്തു തരേണ്ടത്‌?” അന്ധന്‍ പറ 
ഞ്ഞു, “കര്‍ത്താവേ, എനിക്കു കാഴ്ചതിരിച്ചു 
തരൂ.” യേശു അവനോടു പറഞ്ഞു, 42“നോക്കൂ, 
നിന്‍െറ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.” 

43അയാള്‍ക്കു കാഴ്ച തിരിച്ചുകിട്ടി. അയാള്‍ 
ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്‌ യേശുവിനെ 
അനുഗമിച്ചു. ഇതെല്ലാംകണ്ട്‌ ജനങ്ങള്‍ ദൈവ 
ത്തെ വാഴ്ത്തി. 








1007 


സക്കായി 
19 യേശു യെരീഹോപട്ടണത്തിലൂടെ പോ 
വുകയായിരുന്നു. 2യെരീഹോവില്‍ 
സക്കായി എന്നൊരാളുണ്ടായിരുന്നു. അയാള്‍ 
ധനികനും പ്രമാണിയുമായ ഒരു ചുങ്കക്കാരനാ 
യിരുന്നു. യേശു ആരെന്നുകാണാ൯ അയാള്‍ 
ആഗ്രഹിച്ചു. യേശുവിനെ കാണുവാന്‍ ഒട്ടേറെ 
പ്പേര്‍ എത്തിയിരുന്നു. സക്കായിക്ക്‌ ഉയരം കുറ 
വായിരുന്നതിനാല്‍ ജനക്കൂട്ടത്തിനുമുകളിലൂടെ 
അയാള്‍ക്ക്‌ യേശുവിനെ കാണാനായില്ല. അ 
വന്‍ മുന്‍പോട്ടോടി യേശു സഞ്ചരിക്കുമെന്നറി 
ഞ്ഞ സ്ഥലത്തുചെന്ന്‌ ഒരു കാട്ടത്തിമരത്തില്‍ 
കയറി ഇരുന്നു. യേശൂ അവിടെ എത്തിയ 
പ്പോള്‍ സക്കായി മരത്തിലിരിക്കുന്നതു കണ്ടു. 
അവന്‍ സക്കായിയോടു പറഞ്ഞു, “സക്കായി 
യേ വേഗം താഴെയിറങ്ങി വരൂ, എനിക്ക്‌ ഇന്ന്‌ 
നിന്‍െറ വീട്ടില്‍ വസിക്കണം.” 
സക്കായി വേഗം താഴെയിറങ്ങിവന്നു. യേശു 
തന്‍െറ വീട്ടില്‍ തങ്ങുന്നതില്‍ അവന്‍ സന്തോ 
ഷിച്ചു. "എല്ലാവരും ഇതു കണ്ടു. അവര്‍ പരാതി 
പ്പെടാന്‍ തുടങ്ങി, “കര്‍ത്താവിനു തങ്ങാന്‍ ഈ 
പാപിയുടെ വീടേ കിട്ടിയുള്ളോ?” 
$സക്കായി കര്‍ത്താവിനോടു പറഞ്ഞൂ, 
“ഞാന്‍ നന്മ ചെയ്യാനാഗ്രഹിക്കുന്നു. എന്‍െറ 
സ്വത്തുക്കളുടെ പകുതി ഞാന്‍ പാവങ്ങള്‍ക്കു 
കൊടുക്കാം. ഞാന്‍ ആരെയെങ്കിലും വഞ്ചിച്ചി 
ട്ടുണ്ടെങ്കില്‍ അവര്‍ക്കു നാലുമടങ്ങു നല്‍കാം.” 
9യേശുപറഞ്ഞു, “ഇയാള്‍ നല്ലവനാണ്‌. ഇ 
യാള്‍ അബ്രാഹാമിന്‍റെ യഥാര്‍ത്ഥ പുത്ര 
നാണ്‌. അതിനാലിന്ന്‌ സക്കായി അവന്‍െറ 
പാപങ്ങളില്‍നിന്നു മോചിതനായിരിക്കുന്നു. 
10നഷ്്‌ടപ്പെട്ടവയെ കണ്ടെത്താനും രക്ഷിക്കാനു 
മാണ്‌ മനുഷ്യപുത്രന്‍ വന്നിട്ടുള്ളത്‌.” 











ദൈവം തന്നത്‌ ഉപയോഗിക്കുക 
(മത്താ. 25:14-30) 

യേശൂ യെരുശലേമിനടുത്തെത്തി. ദൈവ 
രാജ്യം ഉടനെ വരുമെന്ന്‌ ചിലര്‍ കരുതി. 12ആളു 
കളുടെ മനോഗതിയറിഞ്ഞ യേശു ഈ കഥ 
പറഞ്ഞു, “ഉന്നതകുലജാതനായ ഒരാള്‍ രാജാ 
വാകാന്‍വേണ്ടി ദൂരെ ഒരു രാജ്യത്ത്‌ പോകാന്‍ 
തുടങ്ങുകയായിരുന്നു. അനന്തരം അയാള്‍ മട 
ങ്ങിവന്ന്‌ സ്വന്തം ആള്‍ക്കാരെ ഭരിക്കാമെന്ന്‌ 
പരിപാടിയിട്ടു. 13അതിനാലയാള്‍ തന്‍റ 
ദാസന്മാരില്‍ പത്തുപേരെ വിളിച്ചു. അയാള്‍ 
ഓരോരുത്തര്‍ക്കും ഓരോപണക്കിഴി നല്‍കി പറ 
ഞ്ഞു, “ഞാന്‍ തിരിച്ചുവരും വരെ ഈ പണം 
കൊണ്ട്‌ വ്യാപാരം ചെയ്യൂ. പക്ഷേ അന്നാട്ടു 
കാര്‍ അയാളെ വെറുത്തിരുന്നു. അതിനാലവര്‍ 
അയാളെ പിന്തുടരാന്‍ ഒരുസംഘം ആളുകളെ 
മറ്റേ രാജ്യത്തേക്കയച്ചു. അവര്‍ മറ്റേരാജ്യത്തെ 
ത്തിപ്പറഞ്ഞു, “അയാളെ ഞങ്ങള്‍ക്കു രാജാവാ 
യി വേണ്ട്‌” 

15“എന്നാല്‍ അയാള്‍ രാജാവായി. വീട്ടില്‍ 
മടങ്ങിയെത്തി അയാള്‍ പറഞ്ഞു, 'ഞാ൯പണം 
കൊടുത്ത ദാസന്മാരെവിളിക്കൂ. അതുവച്ച്‌ എത്ര 
പണം അവര്‍ അധികം ഉണ്ടാക്കി യെന്നെനിക്കറി 
യണം.” ഒന്നാമത്തെ ദാസന്‍ വന്നുപറഞ്ഞു, 
“അങ്ങുതന്ന ഒരു കിഴിപണംകൊണ്ട്‌ പത്തു കിഴി 
പണം ഞാന്‍ സമ്പാദിച്ചു.” 17രാജാവ്‌ അയാളോ 
ടുപറഞ്ഞു,“കൊള്ളാം! നീയൊരു നല്ല ദാസനാ 











ലൂക്കൊസ്‌ 19:1-35 


ണാധികാരിയാക്കുന്നു!” 18രണ്ടാം ദാസന്‍ പറ 
ഞ്ഞു, “അങ്ങുതന്ന ഒരു കിഴിപണം കൊണ്ട്‌ 
ഞാന്‍ അഞ്ചു കിഴിപണം ഉണ്ടാക്കി!” 19രാജാവ്‌ 
അയാളോടു പറഞ്ഞു, “നിനക്ക്‌ അഞ്ചു നഗര 
ങ്ങള്‍ ഭരിക്കാം.” 22പിന്നെ മറ്റൊരുദാസന്‍ വന്നു. 
അയാള്‍ പറഞ്ഞു, “യജമാനനേ, ഇതാ അങ്ങയു 
ടെ പണം. ഞാനതു തുണിയില്‍ പൊതിഞ്ഞ്‌ 
ഒളിച്ചുവെച്ചു, എനിക്ക്‌ അങ്ങയെ ഭയമായിരു 
ന്നു, എന്തെന്നാല്‍ അങ്ങ്‌ ശക്തനാണ്‌. അങ്ങ്‌ 
കര്‍ക്കശക്കാരനാണെന്നും എനിക്കറിയാം. 
സ്വയം സമ്പാദിക്കാത്ത പണവും സ്വയം കൃഷി 
ചെയ്യാത്ത ധാന്യവും അങ്ങ്‌ പിടിച്ചെടുക്കുമെ 
ന്ന്‌ എനിക്കറിയാം.” 22രാജാവ്‌ അയാളോടു പറ 
ഞ്ഞു, “വൃത്തികെട്ടവന്‍, നിന്‍െറ വാക്കുകളുപ 
യോഗിച്ച ഞാന്‍ നിന്നെ അപലപിക്കുന്നു. ഞാ 
നൊരു കഠിനഹൃദയനാണെന്നു നീപറഞ്ഞു. 
ഞാന്‍ സ്വയം സമ്പാദിക്കാത്തപണവും കൃഷി 
ചെയ്യാഷത്തധാന്യവും പോലും ഞാന്‍ പിടി 
ചെടുക്കുമെന്ന്‌ നീ പറഞ്ഞു. 23അതു ശരിയാ 
ണെങ്കില്‍ നീയെന്റെ പണം പണമിടപാടുകാ 
രുടെ പക്കല്‍ നിക്ഷേപിക്കണമായിരുന്നു. എ 
ങ്കില്‍ ഞാന്‍ മടങ്ങിവരുമ്പോഴേക്കും അതിനു 
പലിശയെങ്കിലും കിട്ടിയേനെ.” 24അനന്തരം 
ഇതെല്ലാം കണ്ടു നിന്നവരോടു രാജാവു പറ 
ഞ്ഞു, “ഇയാളുടെ കൈയില്‍നിന്നും പണമെ 
ടുത്ത്‌ പത്തുമടങ്ങു പണം സമ്പാദിച്ചവനു കൊ 
ടുക്കുക.” 25അവര്‍ രാജാവിനോടു പറഞ്ഞു, 
“പക്ഷേ അയാള്‍ക്ക്‌ ഇപ്പോള്‍ത്തന്നെ പത്തുമട 
ങ്ങു പണമുണ്ടല്ലോ!” 2രാജാവു പറഞ്ഞു, “അവ 
നവനുള്ളത്‌ ഉപയോഗിക്കുന്നവന്‌ വീണ്ടും 
കിട്ടും. തനിക്കുള്ളതും ഉപയോഗിക്കാത്തവനില്‍ 
നിന്നും എല്ലാം എടുക്കപ്പെടും. 27ഇപ്പ്പോള്‍ 
എന്‍െറ ശത്രുക്കളെവിടെ? ഞാന്‍ അവരുടെ 
രാജാവാകാന്‍ ഇഷ്ടപ്പെടാത്തവര്‍ എവിടെ? 
എന്‍െറ ശത്രുക്കളെ ഇവിടെകൊണ്ടുവന്നു കൊ 


1” 


ല്ലുക. അവര്‍ ചാകുന്നതെനിക്കു കാണണം! 











യേശു യെരൂശലേമില്‍ 
(മത്താ. 21:1-11; മര്‍ക്കൊ. 11-11 
യോഹ. 12:12-19) 

28ഇതു പറഞ്ഞതിനുശേഷം യേശു യെരൂശ 
ലേമിലേക്കുള്ള തന്‍െറ യാത്ര തുടര്‍ന്നു. യേശു 
ഒലീവുമലകള്‍ക്കു സമീപമുള്ള ബേത്ത്ഫാഗ, 
ബേഥാന്യ എന്നീ ഗ്രാമങ്ങള്‍ക്കടുത്തെത്തി. അ 
വന്‍ തന്‍െറ രണ്ടു ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. 
30അവന്‍ പറഞ്ഞു, “ആ കാണുന്ന ഗ്രാമത്തിലേ 
ക്കുപോകൂ. അവിടേക്കു പ്രവേശിക്കുമ്പോള്‍ത്ത 
ന്നെ, കെട്ടിയിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ കാ 
ണാം. ആരും ഇതുവരെ അതിന്‍െറ പുറത്തു 
സവാരി ചെയ്തിട്ടില്ല. അതിനെ അഴിച്ചുകൊ 
ണ്ടുവരിക. 31എന്താണ്‌ കഴുതയെ അഴിച്ചുകൊ 
ണ്ടുപോകുന്നതെന്ന്‌ ആരെങ്കിലും ചോദിച്ചാല്‍ 
നിങ്ങള്‍ പറയണം, “ഗുരുവിന്‌ ഈ കഴുതയെ 
വേണം” എന്ന്‌!” 

32രണ്ടു ശിഷ്യന്മാരും ഗ്രാമത്തിലേക്കു പോയി. 
യേശൂ അവരോടു പറഞ്ഞവിധം അവര്‍ കഴുത 
യെകണ്ടെത്തി. 33അവര്‍ കഴുതയെ അഴിച്ചു. 
എന്നാല്‍ കഴുതയുടെ ഉടമസ്ഥന്‍വന്നു. അവന്‍ 
ശിഷ്യന്മാരോടു ചോദിച്ചു, “എന്തിനാണ്‌ ഞങ്ങ 
ളുടെ കഴുതയെ നിങ്ങളഴിക്കുന്നത്‌?” 

ദ4ശിഷ്യന്മാര്‍ പറഞ്ഞു, “ഗുരുവിന്‌ ഇതിനെ 











ണ്‌. നിന്നെചെറിയ കാര്യങ്ങളില്‍പോലും വി 
ശ്വസിക്കാമെന്ന്‌ ഞാന്‍ മനസ്സിലാക്കുന്നു. അതി 
നാല്‍ ഞാന്‍ നിന്നെ പത്തു നഗരങ്ങളുടെ ഭര 


വേണം.” 3ഃശിഷ്യന്മാര്‍ കഴുതയെ യേശുവിന്‍െറ 
സമീപത്തേക്കു കൊണ്ടുവന്നു. അവര്‍തങ്ങളുടെ 
കുപ്പായം കഴുതപ്പുറത്തു വിരിച്ചു. യേശുവിനെ 


ലൂക്കൊസ്‌ 19:36-20:17 


അതിന്‍െറ പുറത്തവര്‍ കയറ്റി. 3യേശു യെരൂശ 
ലേമിലേക്കുള്ള വഴിയേ കഴുതപ്പുറത്തു സഞ്ചരി 
ച്ചു. ശിഷ്യന്മാര്‍ തങ്ങളുടെ വസ്ത്രങ്ങള്‍ യേശു 
സഞ്ചരിക്കേണ്ട പാതയില്‍ വിരിച്ചു. 3യേശു 
യെരൂശലേമിനോടടുത്തു. അവന്‍ ഒലീവു മല 
യൂടെ അടിവാരത്തിലെത്തി. ശിഷ്യന്മാരുടെ 
സംഘം മുഴുവനും സന്തോഷിച്ചു. അവര്‍ വള 
രെ ഉച്ചത്തില്‍ ദൈവത്തെ വാഴ്ത്തി. തങ്ങള്‍ 
കണ്ട എഇല്ലാശക്തമായ കാര്യങ്ങള്‍ക്കും അവര്‍ 
ദൈവത്തിനു നന്ദിപറഞ്ഞു. അവര്‍ പറഞ്ഞു, 
38“കര്‍ത്താവിന്‍െറ നാമത്തില്‍ വരുന്ന രാജാ 

വിനെ ദൈവം അനുഗ്രഹിക്കട്ടെ.” 
സങ്കീര്‍ത്തനം 118:26 











സ്വര്‍ഗ്ഗരാജ്യത്തു സമാധാനം, ദൈവത്തിനു 
മഹത്വം!” 

39ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീശ 
ന്മാര്‍ യേശുവിനോടു പറഞ്ഞു, “ഗുരോ, നിന്‍െറ 
ശിഷ്യന്മാരെ ശാസിക്കൂ.” 

40യേശു പ്രതിവചിച്ചു, “ഞാന്‍ നിങ്ങളോടു 
പറയുന്നു, ഇക്കാര്യങ്ങള്‍ പ്രസംഗിക്കപ്പെടണം. 
എന്‍െറ ശിഷ്യന്മാരതു പ്രസംഗിച്ചില്ലെങ്കില്‍ 
ഈ പാറകള്‍ അതു പ്രസംഗിക്കും.” 





യേശു യെരുശലേമിനായി കേഴുന്നു 

യേശു യെരൂശലേമിനടുത്തെത്തി. നഗരം 
കണ്ടപ്പോള്‍ അവന്‍ അതിനായികേണു. 42യേശു 
യെരുശലേമിനോടു പറഞ്ഞു, “നിനക്ക്‌ സമാ 
ധാനം തരുന്നതെന്തെന്ന്‌ ഇന്ന്‌ നീഅറിഞ്ഞിരു 
ന്നുവെങ്കില്‍ കൊള്ളാമായിരുന്നു. പക്ഷേ നീയ 
തറിയുന്നില്ല. എന്തെന്നാല്‍ അത്‌ നിനക്ക്‌ മറ 
ഞ്ഞിരിക്കുന്നു.44നിന്‍െറശത്രുക്കള്‍ നിനക്ക്‌ ചു 
റ്റുംവളഞ്ഞ്‌ എല്ലാ വശത്തുനിന്നുംനിന്നെ ഞെ 
രൂക്കും. അവര്‍ എല്ലാ വശത്തുനിന്നും നിങ്ങളെ 
പിടിക്കും.4അവര്‍ നിന്നെയും നിന്‍െറ ജനങ്ങ 
ളെയും നശിപ്പിക്കും. നിന്‍െറ കെട്ടിടങ്ങളുടെ 
ഒരു കല്ലും മറ്റൊന്നിനു മുകളിലിരിക്കയില്ല. ദൈ 
വം രക്ഷയ്ക്കു വന്നതെപ്പോഴെന്നു നീ അറി 
ഞ്ഞിട്ടില്ലാത്തതിനാല്‍ ഇതെല്ലാം സംഭവിക്കും.” 





യേശു ദൈവാലയത്തിലേക്കു പോകുന്നു 
(മത്താ. 21:12-17; മര്‍ക്കൊ. 11:15-19; 
യോഹ. 2:13-22) 

4ദ്യേശൂദൈവാലയത്തിനുള്ളിലേക്കുപോയി. 
അവിടെ വില്പന നടത്തിയിരുന്നവരെ അവന്‍ 
ഓടിച്ചു.4യേശു അവരോടു പറഞ്ഞു, “എന്‍െറ 
വീട്‌ ഒരു പ്രാത്ഥനാലയമായിരിക്കും' * എന്നു 
തിരുവെഴുത്തില്‍ എഴുതിയിട്ടുണ്ട്‌.” എന്നാല്‍ നി 
ങ്ങളത്‌ കള്ളന്മാരുടെ ഒളിസങ്കേതമാക്കിയിരിക്കു 
ന്നു.” * 

ര ദൈവാലയത്തിലുള്ളവരെ എന്നും 
പഠിപ്പിച്ചു. മഹാപുരോഹിതന്മാരും ശാസ്ത്രി 
മാരും ചില ജനനേതാക്കളും യേശുവിനെ കൊ 
ല്ലാനാഗ്രഹിച്ചു. “പക്ഷേ എല്ലാവരും യേശുവി 
നെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു 
പറഞ്ഞകാര്യങ്ങളില്‍ അവര്‍ വളരെ തല്ലരരായി 
രുന്നു. അതിനാല്‍ മഹാപുരോഹിതന്മാര്‍ക്കും 
ശാസ്ത്രിമാര്‍ക്കും ജനനേതാക്കള്‍ക്കും യേശുവി 
നെ എങ്ങനെ വധിക്കാമെന്നറിവില്ലായിരുന്നു. 











“എന്‍െറ ... പ്രാര്‍ത്ഥനാലയമായിരിക്കും.” ഉദ്ധരണി 
യെശയ്യാ. 567. 


“നിങ്ങളത്‌ ഒളിസങ്കേതമാക്കിയിരിക്കുന്നു” 
ഉദ്ധരണി യിരമ്ൃ7:11. 


1008 


യെഹൂദനേതാക്കള്‍ യേശുവിനോടു 
ചോദ്യം ചോദിക്കുന്നു 
(മത്താ. 21:23-27; മര്‍ക്കൊ. 11:27-33) 

ഒരു ദിവസം യേശു ദൈവാലയത്തില്‍ 
20 ആളുകളെ ഉപദേശിക്കുകയായിരുന്നു. അ 
വന്‍ ദൈവരാജ്യത്തെപ്പറ്റിയുള്ള സുവിശേഷം 
അവരോടു പറഞ്ഞു. മഹാപുരോഹിതന്മാരും 
ശാസ്ത്രിമാരും ജനത്തിന്‍ററ മൂപ്പന്മാരും അവ 
നോടു സംസാരിക്കാനെത്തി. അവര്‍ ചോദി 
ച്ചു, “പറയൂ, ഇതെല്ലാം ചെയ്യാന്‍ നിനക്കെന്താ 
ണധികാരം? നിനക്കാരാണധികാരം തന്നത്‌?” 
യേശു പറഞ്ഞു, “ഞാനും നിങ്ങളോടൊരു ചോ 
ദ്യം ചോദിക്കാം. പറയൂ: 4യോഹന്നാ൯ന്‍ ആളുക 
ളെ സ്നാനപ്പെടുത്തിയപ്പോള്‍ അത്‌ ദൈവ 
ത്തില്‍ നിന്നോ മനുഷ്യനില്‍നിന്നേോ വന്നത്‌?” 
പുരോഹിതരും ശാസ്ത്രിമാരും യെഹൂദനേ 
താക്കളും ഇതിനെപ്പറ്റി സംസാരിച്ചു.അവര്‍ പര 
സ്പരം പറഞ്ഞു, “യോഹന്നാന്‍െറ സ്നാനം 
ദൈവത്തില്‍ നിന്നുവന്നു എന്നു നമ്മള്‍ പറ 
ഞ്ഞാല്‍ അവന്‍ ചോദിക്കും, “പിന്നെ നിങ്ങളെ 
ന്തുകൊണ്ട്‌ യോഹന്നാനില്‍ വിശ്വസിച്ചില്ല?” 
പക്ഷേ “യോഹന്നാന്‍െറ സ്നാനം മനുഷ്യ 
നില്‍ നിന്നുവന്നു” എന്നു പറഞ്ഞാല്‍ ജനങ്ങള്‍ 
നമ്മെ കല്ലെറിഞ്ഞു കൊല്ലും. എന്തെന്നാല്‍ 
യോഹന്നാന്‍ പ്രവാചകനാണെന്നവര്‍ വിശ്വ 
സിക്കുന്നു.” "അതിനാലവര്‍ പറഞ്ഞു, “ഉത്തരം 
ഞങ്ങള്‍ക്കറിയില്ല.” യേശു അവരോടു പറ 
ഞ്ഞു, “എങ്കില്‍ ഇതെല്ലാം ചെയ്യാന്‍ എനിക്കെ 

ന്തധികാരമെന്ന്‌ ഞാനും പറയില്ല!” 





ദൈവം തന്‍െറ പുത്രനെ 
അയയ്ക്കുന്നു 
(മത്താ. 21:33-46; മര്‍ക്കൊ. 12:1-12) 

ടഅപ്പോള്‍യേശു അവരോട്‌ ഈ കഥ പറ 
ഞ്ഞു: “ഒരാള്‍ തന്‍െറ തോട്ടത്തില്‍ മുന്തിരിച്ചെ 
ടികള്‍ നട്ടു. അയാള്‍ തോട്ടം ചില കര്‍ഷകര്‍ക്കു 
പാട്ടത്തിനു കൊടുത്തു. എന്നിട്ടയാള്‍ നീണ്ടകാ 
ലത്തേക്ക്‌ ഒരു ദൂരയാത്രപോയി. 10മൂന്തിരിയുടെ 
വിളവെടുപ്പുകാലമായി. തോട്ടമുടമ തന്‍െറ പ 
ങ്കിനായി ഒരു ദാസനെ കൃഷിക്കാരുടെ അടുത്തേ 
ക്കയച്ചു. എന്നാല്‍ കൃഷിക്കാര്‍ ദാസനെ മര്‍ദ്ദിച്ച്‌ 
ഒന്നുംകൊടുക്കാതെ പറഞ്ഞയച്ചു. 1ഉടമ അടു 
ത്തദാസനെ അയച്ചു. അയാളെയും കൃഷിക്കാര്‍ 
മര്‍ദ്ദിക്കുകയും ഒട്ടും മാനിക്കാതെ തിരിച്ചയയ്ക്കു 
കയും ചെയ്തു. 12ഉടമ മൂന്നാമതൊരു ദാസനെ 
ക്കൂടി അയച്ചു. അവര്‍ അവനെ ക്രൂരമായി 
മര്‍ദ്ദിച്ചു മുറിവേല്ിച്ചു പുറന്തള്ളി. 3തോട്ടമുടമ 
പറഞ്ഞു, “ഞാനിനി എന്തു ചെയ്യും? ഞാനെ 
നെറ മകനെ ഇനി അയയ്ക്കും. അവനെ ഞാന്‍ 
വളരെ സ്നേഹിക്കുന്നു. ഒരു പക്ഷേ കൃഷിക്കാര്‍ 
അവനോടു ആദരവുകാട്ടും.” 1ഉടമയുടെ മക 
നെ കണ്ടപ്പോള്‍ കൃഷിക്കാര്‍ പരസ്പരം പറ 
ഞ്ഞു, “ഇത്‌ ഉടമയുടെ മകനാണ്‌, ഈ തോട്ടം 
അവന്‍്റതായിരിക്കും. നമ്മള്‍ അവനെ കൊ 
ന്നാല്‍ ഈ തോട്ടം നമ്മുടേതാകും. 15അതിനാല 
വര്‍ മകനെ തോട്ടത്തിനു പുറത്താക്കി. പിന്നീട 
അവര്‍ അവനെ കൊന്നു. 

“തോട്ടമുടമ അവരോടെന്തു ചെയ്യും? 1അ 
യാള്‍ വന്ന്‌ ആ കര്‍ഷകരെ കൊല്ലും. എന്നിട്ട്‌ 
തോടും മറ്റു കൃഷിക്കാര്‍ക്കു നല്‍കും.” 

ആളുകള്‍ ഈ കഥ കേട്ടു. അവര്‍ പറഞ്ഞു, 
“ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല.” 17പക്ഷേ 
യേശു അവരുടെ കണ്ണുകളിലേക്കു നോക്കി പറ 
ഞ്ഞു: 














1009 


“പിന്നെ, ഈ എഴുതിയിരിക്കുന്നതിനന്‍െറെ അര്‍ 
ത്ഥമെന്താണ്‌. പണിക്കാര്‍ വലിച്ചെറിയുന്നകല്ല്‌ 
മൂലക്കല്ലാകും?” സങ്കീര്‍ത്തനം 118:22 


18ആ കല്ലിനു മകളില്‍ വീഴുന്നവര്‍ തകരും. 
കല്ല്‌ നിങ്ങളുടെമേല്‍ വീണാല്‍ നിങ്ങള്‍ പൊ 
ടിയും.” 9യേശു പറഞ്ഞ ഈ കഥ യെഹുൂദപ്രമാ 
ണിമാര്‍ കേട്ടു. ഈ കഥ അവരെല്ലറ്റിയാണെന്ന 
വര്‍ അറിഞ്ഞു. അതിനാല്‍ ആ സമയം യേശു 
വിനെ തടവിലാക്കണമെന്നവര്‍ ആഗ്രഹിച്ചു. 
പക്ഷേ ജനങ്ങളെ അവര്‍ ഭയന്നു. 








യെഹൂദപ്രമാണിമാര്‍ യേശുവിനെ 
കുരുക്കാന്‍ നോക്കുന്നു 
(മത്താ. 22:15-22; മര്‍ക്കൊ. 12:13-17) 

2%യേശുവിനെ കുരുക്കാന്‍ പറ്റിയസമയം നോ 
ക്കി ശാസ്ത്രിമാരും പുരോഹിതരുമിരുന്നു. 
അവര്‍ ചിലരെ യേശുവിന്‍റെ സമീപത്തേക്കയ 
ച്ചു. നല്ലവരെന്ന്‌ യേശുവിനന്‍െറ മുമ്പില്‍ നടിക്ക 
ണമെന്ന്‌ അവരെ ചട്ടം കെട്ടിയിരുന്നു. യേശു 
പറയുന്നതില്‍ തെറ്റു കണ്ടെത്താന്‍ അവര്‍ ശ്രമി 
ച്ചു. (അങ്ങനെ തെറ്റെന്നതെങ്കിലും കണ്ടുപിടി 
ച്ചാല്‍ അവര്‍ക്ക്‌ അവനെ, അവന്‍െറമേല്‍ ശക്തി 
യും അധികാരവുമുള്ള ഭരണാധിപനെ എല്ലി 
ക്കാം) 22അവര്‍ യേശുവിനോടു ചോദിച്ചു, 
“ഗുരോ, അങ്ങു പറയുന്നതും പഠിപ്പിക്കുന്നതും 
സത്യമാണെന്നു ഞങ്ങള്‍ക്കറിയാം. വിവേചി 
ക്കാതെ ഇതു തന്നെ നീ എല്ലാവരെയും പഠിപ്പി 
ക്കുന്നു. ദൈവമാര്‍ഗ്ഗത്തെച്ഛറ്റിയുള്ള സത്യം നീ 
എപ്പോഴും പഠിപ്പിക്കുന്നു. 2ഞഞങ്ങളോടു പറയൂ, 
ഞങ്ങള്‍ കൈസര്‍ക്കു നികുതി കൊടുക്കുന്നത്‌ 
ശരിയോ? തെറ്റോ ശരിയോ എന്നു പറയുക” 

2 ഇവര്‍ തന്നെ കുരുക്കാന്‍ ശ്രമിക്കുകയാണെ 
ന്ന്‌ യേശുവിനറിയാമായിരുന്നു. അവന്‍ അവ 
രോടു പറഞ്ഞു, 24*ഒരു നാണയം എന്നെ 
കാണിക്കൂ. ആരുടെ പടമാണതിലുള്ളത്‌? ആരു 
ടെ പേരാണ്‌ അതിനന്‍െറപുറത്ത്‌ മുദ്രണം ചെ 
യ്തിട്ടുള്ളത്‌?” 

അവര്‍പറഞ്ഞു, “കൈസരുടേത്‌.” 

യേശൂ അവരോടു പറഞ്ഞു, “അപ്പോള്‍ 
കൈസര്‍ക്കുള്ളത്‌ കൈസര്‍ക്കു കൊടുത്തേക്കു 
ക. ദൈവത്തിനുള്ളത്‌ ദൈവത്തിനും.” 

2അവനന്‍െറെ വിവേകപൂര്‍ണ്ണമായ ഉത്തരം അ 
വരെ അത്ഭുതപ്പെടുത്തി. അവര്‍ക്കൊന്നും പറ 
യാനായില്ല. ആള്‍ക്കാരുടെ മുമ്പില്‍ അവനെ 
കുരുക്കാന്‍ അവര്‍ക്കാകുമായിരുന്നില്ല. തനിക്കെ 
തിരായവര്‍ക്കു പാകത്തിന്‌ ഉപയോഗിക്കാന്‍ 
യേശു ഒന്നും പറഞ്ഞില്ല. 








ചില സദൂക്യര്‍ യേശുവിനെ കുരു 
ക്കാന്‍ ശ്രമിക്കുന്നു 
(മത്താ. 22:23-33; മര്‍ക്കൊ. 12:18-27) 
27ഏതാനും സദൂക്യര്‍ യേശുവിനെ സമീപി 
ച്ചു. (അവര്‍ ഉയിര്‍ത്തെഴുന്നേല്ലില്‍ വിശ്വസി 
ച്ചിരുന്നില്ല.) അവര്‍ യേശുവിനോടു ചോദിച്ചു, 
28“ഗുരോ, വിവാഹിതനായ ഒരാള്‍ മരിക്കുകയും 
അയാള്‍ക്കു കുട്ടികളില്ലാതെ വരികയും ചെ 
യ്താല്‍ അയാളുടെ വിധവയെ അയാളുടെ 
സഹോദരന്‍ വിവാഹം കഴിക്കണമെന്ന്‌ മോശെ 
എഴുതിയിരിക്കുന്നു. അവര്‍ സഹോദരനു വേ 
ണ്ടി സന്താനങ്ങളെ സൃഷ്ടിക്കണം.* 29ഒരിക്കല്‍ 
ഒരിടത്ത്‌ ഏഴു സഹോദരന്മാരുണ്ടായിരുന്നു. മൂ 








വിവാഹിതനായ ... സൃഷ്ടിക്കണം ഉദ്ധരണി ആവ. 
25:5,6. 


ലൂക്കൊസ്‌ 20:18-47 


ത്തയാള്‍ വിവാഹം കഴിച്ചെങ്കിലും കുട്ടികളില്ലാ 
തെ മരിച്ചു. 3%അപ്പോള്‍ രണ്ടാമന്‍ ആ സ്ത്രീയെ 
വിവാഹം കഴിച്ചു. അയാളും കൂട്ടികളുണ്ടാകാ 
തെമരിച്ചു.31മുന്നാമനും അവരെ വിവാഹം കഴി 
ച്ചശേഷം മരിച്ചു. എല്ലാ ഏഴു സഹോദരന്മാര്‍ 
ക്കും അതുതന്നെ സംഭവിച്ചു. എല്ലാവരും കുട്ടി 
കളില്ലാതെ മരിച്ചു. 32ആ സ്ത്രീ അവസാനമാ 
ണ്‌ മരിച്ചത്‌. 33പക്ഷേ ഏഴു സഹോദരന്മാരും 
അവളെ വിവാഹം കഴിച്ചു. അതിനാല്‍ ഉയിര്‍ 
ത്തെഴുന്നേല്ലു സംഭവിക്കുമ്പോള്‍ അവള്‍ ആരു 
ടെ ഭാര്യയായിരിക്കും?” 

യേശു സദൂക്യരോടുപറഞ്ഞു, “ഈ ലോക 
ത്തില്‍ മനുഷ്യര്‍ പരസ്പരം വിവാഹം കഴിക്കു 
ന്നു. ചിലര്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കുന്നതിനും 
വീണ്ടും ജീവിക്കുന്നതിനും അര്‍ഹരാണ്‌. ആ 
ജീവിതത്തില്‍ അവര്‍ വിവാഹം കഴിക്കയില്ല. 
36കാരണം അവര്‍ ദൂതന്മാര്‍ക്കു തുല്യരാകയാല്‍ 
മരിക്കയില്ല. മരണത്തില്‍ നിന്നുയിര്‍ത്തെഴുന്നേ 
റ്റതിനാല്‍ അവര്‍ ദൈവത്തിന്‍െറ സന്തതിക 
ളാണ്‌. 37മരിച്ചവര്‍ ഉയിര്‍ത്തെഴുന്നേല്‍ക്കുമെന്ന്‌ 
മോശെ സൂപിപ്പിച്ചിട്ടുണ്ട. കത്തുന്ന മുള്‍ച്ചെടി 
കളെപ്ഛറ്റി എഴുതുന്നിടത്ത്‌ മോശെ, “കര്‍ത്താ 
വായ ദൈവം അബ്രാഹാമിന്‍െറയും യിസ്ഹാ 
ക്കിന്‍െറയും യാക്കോബിന്‍െറയും ദൈവമാണെ 
ന്ന്‌'* എഴുതിയിട്ടുണ്ട. ഞാന്‍ അവരുടെ ദൈവ 
മാണെന്ന്‌ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കില്‍ അവര്‍ 
മരിച്ചിച്ചിട്ടില്ല. അവന്‍ മരിച്ചവരുടെ ദൈവമല്ല, 
പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്‌. 
അവന്‍െറ കാഴ്ചപ്പാടില്‍ അവനുള്ളവരെല്പാം 
ജീവിക്കുന്നു.” 

39ശാസ്ത്രിമാരില്‍ ചിലര്‍ പറഞ്ഞു, “ഗുരോ, 
അങ്ങയുടെ ഉത്തരം നന്നായിരിക്കുന്നു.” മറ്റൊ 
രുചോദ്യം അവനോടു ചോദിക്കാന്‍ ആര്‍ക്കും 
ധൈര്യമുണ്ടായില്ല. 














ക്രിസ്തു ദാവീദിന്‍െറ പുത്രന്‍ തന്നെയോ? 
(മത്താ. 22:41-46; മര്‍ക്കൊ. 12:35-37) 
4്അപ്പോള്‍ യേശു ചോദിച്ചു, “ക്രിസ്തുദാവീ 
ദിന്‍െറ പുത്രനാണെന്ന്‌ ആളുകള്‍ എങ്ങനെ 
പറയാനാവും? 
4സങ്കീര്‍ത്തനപ്പുസ്തകത്തില്‍ 
തന്നെ പറയുന്നു: 
“കര്‍ത്താവ്‌(ദൈവം) എന്‍െറ കര്‍ത്താവിനോ 
ട അരുളി: എന്‍െറ വലതുവശത്ത്‌ ഇരിക്കുക. 
43 നിന്‍െറ ശത്രുക്കളെ നിന്‍െറ കാല്‍ക്കീഴില്‍ 
ഞാന്‍ കൊണ്ടുവരും വരെ.” സങ്കീര്‍ത്തനം 110:1 


ദാവീദു 


44കിസ്തുവിനെ ദാവീദ്‌ “കര്‍ത്താവ്‌ എന്നു 
വിളിക്കുന്നു. എന്നാല്‍ ക്രിസ്തു ദാവീദിന്റെ 
മകനാണ്‌. ഇതു രണ്ടും എങ്ങനെ ശരിയാകും?” 


ശാസ്ത്രിമാര്‍ക്കെതിരെ മുന്നറിയിപ്പ്‌ 
(മത്താ. 23:1-36; മര്‍ക്കൊ. 12:38-40; 
ലൂക്കൊ. 11:37-54) 
45എല്പാവരും യേശൂവിനന്‍െറ വാക്കുകള്‍ ശ്രദ്ധി 
ച്ചു. യേശു അവന്‍െറ ശിഷ്യന്മാരോടു പറഞ്ഞു, 
46“ശാസ്ത്രിമാരെ സൂക്ഷിക്കുക. അവര്‍ പ്രധാന 
മെന്നുതോന്നിക്കുന്ന വസ്ത്രമിട്ടു നടക്കാനിഷ്ട 
പ്പെടുന്നു. ചന്തയില്‍ ആളുകള്‍ തങ്ങളെ വണ 
ങ്ങുന്നത്‌ അവര്‍ക്കിഷ്ടമാണ്‌. യെഹൂദപ്പള്ളിക 
ളിലും വിരുന്നുകളിലും അതിപ്രധാന ഇരിപ്പി 
ടങ്ങളും അവരാഗ്രഹിക്കുന്നു. അവര്‍ വിധവക 





കര്‍ത്താവായ ദൈവം ... ദൈവമാണെന്ന്‌ ഉദ്ധരണി 


പുറ. 3:6. 


ലൂക്കൊസ്‌ 21:1-31 


ളുടെ ഭവനങ്ങള്‍ വിഴുങ്ങുന്നു. എന്നിട്ട്‌ നീണ്ട 
പ്രാര്‍ത്ഥനകൊണ്ട്‌ തങ്ങളെത്തന്നെ നല്ലവരെ 
ന്നു കാണിക്കാന്‍ ശ്രമിക്കുന്നു. ദൈവം അവരെ 
വളരെ ശിക്ഷിക്കും.” 





യഥാര്‍ത്ഥ ദാനം 
(മര്‍ക്കൊ. 12:41-44) 
ചില ധനികന്മാര്‍ ദൈവാലയത്തിലെ 
2 ഭണ്ഡാരത്തില്‍ കാണിക്കയിടുന്നത്‌ യേശു 
കണ്ടു. 2പിന്നീട്‌ ഒരു സാധുവിധവ ഭണ്ഡാര 
ത്തിലേക്കു രണ്ടു ചെറിയചെമ്പു നാണയങ്ങ 
ളിടുന്നതും അവന്‍ കണ്ടു. 3യേശു പറഞ്ഞു, 
“ഞാന്‍ നിങ്ങളോടു സത്യം പറയട്ടെ. ഈ വിധ 
വ രണ്ടു ചെറുനാണയങ്ങളെ നില്‍കിയിട്ടുള്ളൂ. 
എന്നാല്‍ അവള്‍ നല്‍കിയത്‌ അവിടെയുണ്ടാ 
യിരുന്ന എല്ലാ ധനികരും നല്‍കിയതിനേക്കാള്‍ 
അധികമാണ്‌. “ധനികര്‍ക്ക്‌ ധാരാളമുണ്ട്‌, അവര്‍ 
തങ്ങള്‍ക്ക്‌ ആവശ്യമില്ലാത്തതാണ്‌ നല്‍കിയത്‌. 
ഈ സ്ത്രീയാകട്ടെ ദരിദ്രയാണ്‌. അവള്‍ തനിക്കു 
ഒളതെല്ലാം നല്‍കി. തന്‍െറ a 
വേണ്ട പണമാണവള്‍ നല്‍കിയത്‌.” 





ദൈവാലയ നശീകരണം 
(മത്താ. 24:1-14; മര്‍ക്കൊ. 13:1-13) 

ശിഷ്യന്മാരില്‍ ചിലര്‍ ദൈവാലയത്തെപ്പറ്റി 
ചര്‍ച്ചചെയ്യുകയായിരുന്നു. അവര്‍ പറഞ്ഞു, 
“ഇതൊരു മനോഹരമായ ദൈവാലയമാണ്‌. 
നല്ല കല്ലുകള്‍ കൊണ്ടുണ്ടാക്കിയത്‌. വഴിപാ 
ടായി ദൈവത്തിനര്‍പ്പിച്ച സാധനങ്ങള്‍ നോ 
ക്കുക!” 

എന്നാല്‍ യേശു പറഞ്ഞൂ, “നിങ്ങളിവിടെ 
കാണുന്നതെല്ലാം നശിക്കുന്നസമയം വരും. ഈ 
കെട്ടിടത്തിന്‍െറ ഓരോ കല്ലും നിലത്തെറിയ 

ടും. ഒരു കല്ലും മറ്റൊന്നിനു മുകളിലിരി 
ക്കില്ല!” 

"ചില ശിഷ്യന്മാര്‍യേശുവിനോടു ചോദിച്ചു, 
“ഗുരോ, ഇതെല്ലാം എന്നു സംഭവിക്കും? ഇതെ 
ല്ലാം സംഭവിക്കുമെന്നതിന്‍െറ സൂചനയെന്താ 
ണ്‌?” 

യേശു പറഞ്ഞു, “സൂക്ഷിച്ചിരിക്കുക! കബളി 
പ്പിക്കപ്പെടാതിരിക്കുക! എന്‍െറ പേരില്‍ പലരും 
വരും. അവര്‍ പറഞ്ഞേക്കാം, “ഞാനാണു ക്രി 
സ്തു” എന്നും “ശരിയായ സമയമായിരിക്കുന്നു!” 
എന്നും. എന്നാല്‍ അവരെ അനുഗമിക്കരുത്‌. 
$യുദ്ധത്തെപ്പറ്റിയും സാമുദായിക ലഹളകളെ 
പ്പറ്റിയും കേള്‍ക്കുമ്പോള്‍ ഭയക്കരുത്‌. അതെല്ലാം 
ആദ്യം സംഭവിക്കണം. പക്ഷേ അവസാനം ഉടന്‍ 








വരികയില്ല.” 
10പിന്നീട്‌ യേശു അവരോടു പറഞ്ഞു, 
“രാജ്യം രാജ്യത്തോടും ജനത ജനതയോടും 


പൊരുതും. ॥വലിയ ഭൂകമ്പങ്ങളും രോഗങ്ങളും 
പല ചീത്ത സംഭവങ്ങളും പലയിടങ്ങളിലുമു 
ണ്ടാകും. ചിലയിടങ്ങളില്‍ കടുത്ത ക്ഷാമമനുഭ 
വപ്പെടും. ഭീകരമായ സംഭവങ്ങളുണ്ടാകും. ആളു 
കള്‍ക്കു മുന്നറിയിപ്പുനല്‍കാന്‍ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നും അത്ഭുതങ്ങള്‍ സംഭവിക്കും. 
1“ണതെല്ലാം സംഭവിക്കും മുനി അവര്‍ നിങ്ങ 
ളെ ബന്ധിച്ച്‌ ഉപദ്രവിക്കും. അവര്‍നിങ്ങളെ 
യെഹുദപ്പള്ളിയില്‍ വിധിച്ച്‌ തടവറകളിലാക്കി 
പീഡനങ്ങളേല്ലിക്കും. രാജാക്കന്മാര്‍ക്കും ഭരണാ 
ധിപന്മാര്‍ക്കും മുമ്പില്‍ നിങ്ങള്‍ക്കു നില്‍ക്കേണ്ടി 
വരും. നിങ്ങളെന്‍െറ ശിഷ്യന്മാരായതിനാലാണ്‌ 
അവര്‍ നിങ്ങളോടിതു ചെയുന്നത്‌. 13എന്നാല്‍ 
എന്നെപ്പറ്റി പ്രസംഗിക്കാന്‍ നിങ്ങള്‍ക്കുള്ള അവ 











1010 


സരമായിരിക്കും അത്‌. 14നിങ്ങള്‍ പറയേണ്ടതി 
നെ ചൊല്ലി വേവലാതിപ്പെടേണ്ട. 15നിങ്ങളുടെ 
ഒരു ശത്രുവിനും തടയാനും, മറുപടി പറയാനും 
കഴിയാത്തവിധം കാര്യങ്ങള്‍ പറയാന്‍ ഞാന്‍ 
നിങ്ങള്‍ക്കു ജ്ഞാനം തരും. 1 നിങ്ങളുടെ മാതാ 
പിതാക്കളും സഹോദരന്മാരും ബന്ധുക്കളും സൂ 
ഹൃത്തുക്കളും നിങ്ങള്‍ക്കെതിരെ തിരിയും. അവര്‍ 
നിങ്ങളില്‍ ചിലരെ കൊല്ലും. 1എന്‍െറ ശിഷ്യ 
ന്മാരായതിനാല്‍ എല്ലാവരും നിങ്ങളെവെറുക്കും. 
18എന്നാല്‍ ഇക്കാരണങ്ങളൊന്നും നിങ്ങള്‍ക്കു 
ക്ഷതമേല്ലിക്കില്പ. 3ഇതിനെല്ലാമിടയില്‍ നി 
ങ്ങള്‍ ശക്തമായ വിശ്വാസംകൊണ്ട്‌ സ്വരക്ഷ 
നേടും. 





യെരൂശലേമിന്‍െറ നശീകരണം 
(മത്താ. 24:15-21; മര്‍ക്കൊ. 13:14-19) 

20“യെരൂശലേമിനു ചുറ്റും സൈന്യം നിരക്കു 
ന്നതു നിങ്ങള്‍ കാണും. അപ്പോള്‍ യെരൂശലേം 
നശിപ്പിക്കപ്പെടാന്‍ സമയമായെന്നു നിങ്ങള്‍ 
അറിയും. 22ആ സമയം, യെഹുദ്യയിലെ ജന 
ങ്ങള്‍ മലകളില്‍നിന്ന്‌ ഇറങ്ങിഓടണം. യെരൂശ 
ലേമിലുള്ളവര്‍ വേഗം അവിടം വിട്ടുപോകണം. 
നിങ്ങള്‍ നഗരത്തിനടുത്താണെങ്കില്‍ അകത്തേ 
ക്ക്‌ ഓടരുത്‌! 2ദൈവം അവന്‍െറ ജനതയെ 
ശിക്ഷിക്കുന്നസമയത്തെപ്പറ്റി പ്രവാചകര്‍ പല 
രും എഴുതിയിട്ടുണ്ട്‌. ഇതെല്ലാം സംഭവിക്കാന്‍ 
പോകുന്ന സമയത്തെപ്പറ്റിയാണ്‌ ഞാന്‍ നിങ്ങ 
ളോടു പറയുന്നത്‌. 4അപ്പോള്‍ ഗര്‍ഭിണികള്‍ 
ക്കും കൊച്ചു കുട്ടികളുള്ളവരുമായ സ്ത്രീകള്‍ക്കു 
ദുരിതം. എന്തെന്നോ? ഈ ഭൂമിയിലേക്കു ദൂരി 
തങ്ങളുടെ കാലമാണുവരുന്നത്‌. ദൈവം ഈ 
ജനതയോടു കോപിക്കും. 4ണഈ ആളുകളില്‍ 
നിന്നു ചിലരെ പട്ടാളക്കാര്‍കൊല്ലും. മറ്റുള്ളവര്‍ 
തടവുകാരാക്കപ്പെട്ട എല്ലാ നാടുകളിലേക്കും 
അയയ്ക്കപ്പെടും. തങ്ങളുടെ കാലം കഴിയും 
വരെ ജാതികളില്‍ പരിശുദ്ധ യെരുശലേം നഗരി 
യെ കാല്‍ക്കീഴിലാക്കി ചവുട്ടി മെതിയ്ക്കും. 








ഭയക്കരുത്‌ 
(മത്താ. 24:29-31; മര്‍ക്കൊ. 13:24-27) 

25“സൂര്യചന്ദ്രനക്ഷത്രങ്ങള്‍ക്കിടയില്‍ അത്ഭു 
തങ്ങള്‍ സംഭവിക്കും. ഭൂമിയിലെ മനുഷ്യര്‍ക്ക്‌ 
കുരുങ്ങിയ അനുഭവമുണ്ടാകും. സമുദ്രങ്ങള്‍ ഇള 
കിമറിയും. എന്തുകൊണ്ടാണെന്ന്‌ ജനങ്ങള്‍ 
അമ്പരക്കും. 4അവര്‍ ഭയക്കും. ലോകത്തിനെന്തു 
സംഭവിക്കുമെന്ന്‌ അവര്‍ വ്യാകുലപ്പെടും. ആകാ 
ശത്ത്‌ എല്ലാറ്റിനും മാറ്റം വരും. 27അപ്പോള്‍ മനു 
ഷ്യപുത്രന്‍ എല്ലാ കരുത്തോടെയും വലിയ മഹ 
ത്വത്തോടെയും മേഘത്തില്‍ കയറിവരുന്നത 
വര്‍ കാണും. ഇതൊക്കെ സംഭവിക്കാന്‍ തുടങ്ങു 
മ്പോള്‍ ഭയക്കരുത്‌. മുകളിലേക്കു നോക്കി ആഹാ 
ദിക്കുക. വ്യാകുലപ്പെടരുത്‌. സന്തോഷിക്കുക, 
എന്തെന്നാല്‍ ദൈവം നിങ്ങളെ സ്വതന്ത്രരാ 


1” 


ക്കുന്ന സമയം അടുത്തിരിക്കുന്നു! 








എന്‍െറ വാക്കുകള്‍ നിത്യമാണ്‌ 
(മത്താ. 24:32-35; മര്‍ക്കൊ. 13:28-31) 
29അനന്തരം യേശു ഈ കഥ പറഞ്ഞു, “മരങ്ങ 
ളെ നോക്കുക. അത്തിമരം തന്നെ ഉദാഹരണം. 
30അതു തളിര്‍ക്കുമ്പോള്‍ വേനല്‍ക്കാലം വരവാ 
യി എന്നു നിങ്ങളറിയും. 31അതുപോലെ ഞാന്‍ 
നിങ്ങളോടു പറഞ്ഞ കാര്യങ്ങള്‍ സംഭവിക്കുന്ന 
തുകാണുമ്പോള്‍ ദൈവരാജ്യം വരവായി എ 
ന്നും നിങ്ങള്‍ മനസ്സിലാക്കുന്നു. 


1011 


32“ഞാന്‍൯ നിങ്ങളോടുസത്യം പറയട്ടെ. ഈ 
തലമുറയുടെ കാലയളവില്‍ തന്നെ ഇതെല്ലാം 
സംഭവിക്കും. 33ലോകം മുഴുവന്‍, ഭൂമിയും ആകാ 
ശവും നശിപ്പിക്കപ്പെടും, പക്ഷേ എന്‍െറ വാക്കു 
കള്‍ ഒരിക്കലും നശിക്കില്ല. 


എപ്പോഴും തയ്യാറായിരിക്കുക 
34“സൂക്ഷിച്ചിരിക്കുക, നിങ്ങളുടെ കാലം സാ 
ഹസികമായ ജീവിതത്തിനും മദ്യാസക്തിക്കും 
പുറമെ ലരകികമായ സുഖങ്ങള്‍ക്കായി തുല 
ച്ചുകളയരുത്‌. അങ്ങനെയായാല്‍ ശരിയായതു 
ചിന്തിക്കുവാന്‍ നിങ്ങള്‍ക്കാവില്പ.അപ്പോള്‍ അ 
ന്തൃംവരുമ്പോള്‍ നിങ്ങള്‍ സന്നദ്ധരാകാതെ പി 
ടിക്കപ്പെടും. ഭൂമിയിലെ എല്ലാ മനുഷ്യര്‍ക്കും 
പെട്ടെന്നുള്ള കണിപോലെ അതു വരും. 3വ്വരാ 
നിരിക്കുന്ന എല്ലാ അനിഷ്ടസംഭവങ്ങളും സുര 
ക്ഷിതമായി തരണം ചെയ്യാന്‍ വേണ്ടുന്ന കരു 
ത്തിനായി എപ്പോഴും പ്രാര്‍ത്ഥിക്കുകയും, ജാഗ്ര 
ത പുലര്‍ത്തുകയും ചെയ്യുക. മനുഷ്യപുത്രനു 
മുമ്പില്‍ നില്‍ക്കാന്‍ വേണ്ട ശക്തിക്കായി പ്രാര്‍ 
ത്ഥിക്കുക.” 

പകല്‍ മുഴുവന്‍ യേശു ദൈവാലയത്തിലു 


ലൂക്കൊസ്‌ 21:32-22:25 


യേശു അവരോടു പറഞ്ഞു, 10“ശ്രദ്ധിക്കുക, 
യെരൂശലേം നഗരത്തിലേക്കു ചെല്ലുമ്പോള്‍ ഒരു 
കുടംവെള്ളവുമായി നില്‍ക്കുന്ന ഒരാളെ നിങ്ങള്‍ 
കാണും. അവനെ പിന്തുടരുക. അവന്‍ ഒരു 
വീട്ടിലേക്കുകയറും. അവനോടൊപ്പം പോവുക. 
വവീീട്ടുടമയോട്‌, “തനിക്കും തന്‍െറ ശിഷ്യന്മാര്‍ 
ക്കും പെസഹാഭക്ഷണം ഭക്ഷിക്കാനുള്ള സ്ഥലം 
എവിടെ എന്നു കാണിച്ചുതരുവാന്‍ ഗുരു ആവ 
ശപ്പെടുന്നു” എന്നു പറയുക. 12അയാള്‍ മുക 
ളിലത്തെനിലയില്‍ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ 
മുറി കാണിച്ചു തരും. അവിടെ ഭക്ഷണമൊ 
രുക്കുക.” 

പത്രൊസും യോഹന്നാനും പുറപ്പെട്ടു. യേ 
ശു പറഞ്ഞതു പോലെയെല്ലാം നടന്നു. അവര്‍ 
പെസഹാ ഭക്ഷണം ഒരുക്കി. 








കര്‍ത്താവിന്‍െറ അത്താഴം 
(മത്താ. 2626-30; മര്‍ക്കൊ. 14:22-26; 1കൊരി.11:23-25) 
4പെസഹാഭക്ഷണം കഴിക്കാനുള്ള സമയമാ 
യി. യേശുവും അപ്പൊസ്തലന്മാരും മേശയ്ക്കു 
ചുറ്റും ഇരിക്കുകയായിരുന്നു. 15യേശൂ അവരോ 
ടു പറഞ്ഞു, “മരിക്കും മുന്‌ നിങ്ങളോടൊത്ത്‌ 





ഒ്ളവരെ പഠിപ്പിക്കുകയായിരുന്നു. രാത്രിയില്‍ 
അവന്‍ നഗരത്തിനു പുറത്തേക്കുപോയി ഒലീ 
വുമലയില്‍ തങ്ങി. 3ഓരോ പ്രഭാതത്തിലും 
യേശുവിനെ ശ്രവിക്കാന്‍ എല്ലാവരും നേരത്തെ 
എഴുന്നേറ്റ്‌ ദൈവാലയത്തിലെത്തി. 








യെഹൂദനേതാക്കള്‍ക്ക്‌ യേശു വിനെ കൊല്ലണം 
(മത്താ. 261-5, 14-16; മര്‍ക്കൊ. 14:1-2, 10-11; 
യോഹ. 11:45-53) 

22 യെഹൂദരുടെ പെസഹ എന്നു പേരുള്ള 
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരു 

ന്നാള്‍ ഏതാണ്ടടുത്തു. 2മമഹാപുരോഹിതന്മാരും 

ശാസ്ത്രിമാരും യേശുവിനെ കൊല്ലാനുള്ള വഴി 

കള്‍ ആലോചിക്കുകയായിരുന്നു. പക്ഷേ അവര്‍ 

ജനങ്ങളെ ഭയന്നു. 


യൂദാ യേശുവിനെതിരെ ഗൂന്ഥാ 
ലോചന നടത്തുന്നു 

യേശുവിന്‍റെ പന്ത്രണ്ടു ശിഷ്യന്മാരില്‍ യൂ 
ദാഈസ്ക്കാര്യോത്ത്‌ എന്നൊരുവനുണ്ടായിരു 
ന്നു. സാത്താന്‍ അവനില്‍ പ്രവേശിച്ച അവനെ 
ക്കൊണ്ട്‌ തെറ്റുചെയിച്ചു. “യൂദാ മഹാപുരോ 
ഹിതന്മാരെയും ദൈവാലയത്തിനു കാവല്‍ 
നിന്ന പടയാളികളെയും കണ്ട്‌ യേശുവിനെ 
അവര്‍ക്ക്‌ ഒറ്റിക്കൊടുക്കുന്നതിനെച്പറ്റി സംസാ 
രിച്ചു. പുരോഹിതര്‍ ഇതില്‍ സന്തുഷ്ടരായി. 
യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന്‌ അവര്‍ യൂദ 
യ്ക്ക്‌ പണം വാഗ്ദാനം ചെയ്തു. യൂദാ സമ്മ 
തിച്ചു. അവന്‍ അതിനുള്ളതരം പാര്‍ത്തിരുന്നു. 
യേശുവിനുചുറ്റും ജനക്കൂട്ടം ഇല്ലാത്തസമയം 
യൂദാ നോക്കിയിരുന്നു. 





പെസഹാ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ്‌ 
(മത്താ. 2617-25; മര്‍ക്കൊ. 14:12-21; യോഹ. 13:21-30) 

"പുളിപ്പില്ലാത്ത അപ്പത്തിന്‍റെ ദിവസം എ 
ത്തി. അന്നാണ്‌ യെഹൂദര്‍ പെസഹകുഞ്ഞാടി 
നെ യാഗമര്‍പ്പിച്ചിരുന്നത്‌. ഭയേശു പത്രൊസി 
നോടും യോഹന്നാനോടും പറഞ്ഞു, “പോയി 
നമുക്കു കഴിക്കാന്‍ പെസഹാഭക്ഷണമൊരുക്കു 


അവര്‍ യേശുവിനോടു ചോദിച്ചു, “എവിടെ 
യാണ്‌ ഞങ്ങള്‍ ഒരുക്കേണ്ടത്‌?” 


ഈ പെസഹാഭക്ഷണം കഴിക്കണമെന്ന്‌ ഞാന്‍ 
വളരെ ആഗ്രഹിച്ചിരുന്നു. ദൈവരാജ്യത്തില്‍ 
ഇതു പൂര്‍ത്തിയാകും വരെ മറ്റൊരു പെസഹാ 
ഭക്ഷണം ഞാന്‍ കഴിക്കില്ല.” 

17അനന്തരം യേശു ഒരു കോപ്പ വീഞ്ഞെടു 
ത്തു. അവന്‍ അതിനു ദൈവത്തോടു നന്ദി 
പറഞ്ഞു. അപ്പോള്‍ അവന്‍ പറഞ്ഞു, “ഈ 
കോപ്പയെടുത്ത്‌ ഇവിടെയുള്ള എല്ലാവരും 
ഇതില്‍നിന്നും പങ്കുപറ്റുക. 1ദൈവരാജ്യം വരും 
വരെ ഞാനിനി വീഞ്ഞു കുടിക്കില്ല.” 
19പിന്നീട യേശു അപ്പും എടുത്തു. അവന്‍ 
അപ്പത്തിന്‌ ദൈവത്തോട്‌ നന്ദിപറഞ്ഞ്‌ അത്‌ 
വീതിച്ചു. അവന്‍ അത്‌ എല്ലാ അപ്പൊസ്തല 
ന്മാര്‍ക്കും നല്‍കി. യേശു പറഞ്ഞു, “എന്‍െറ 
ശരീരമായ ഈ അപ്പം ഞാന്‍ നിങ്ങള്‍ക്കു തരൂ 
ന്നു. എന്‍െറ ഓര്‍മ്മയ്ക്കായി നിങ്ങളിതു ചെയ്യു 
ക.” 205അതുപോലെ തന്നെ, അത്താഴത്തിനു 
ശേഷം യേശു വീഞ്ഞുകോപ്പ കയ്യിലെടുത്തു 
പറഞ്ഞു, “ഈ വീഞ്ഞ്‌ ദൈവം അവന്‍െറ 
ആളുകളുമായി നടത്തിയ പൂതിയനിയമത്തെ 
കാണിക്കുന്നു. അതെന്‍െറ രക്തത്തില്‍ (മരണം) 
തുടങ്ങുന്നു. ഞാനാരക്തം നിങ്ങള്‍ക്കു വേണ്ടി 
ചീന്തുന്നു.” 








യേശുവിനെതിരെ ആര്‌? 

2യേശു പറഞ്ഞു, “നിങ്ങളിലൊരുവന്‍ വൈ 
കാതെ എനിക്കെതിരെതിരിയും.അവനന്‍െറ കൈ 
എന്‍െറ കൈയോടൊപ്പം ഈ മേശമേലുണ്ട്‌. 
മാമനുഷ്യപുത്രന്‍ ദൈവത്തിന്‍െറ പദ്ധതിയനു 
സരിച്ച്‌ വര്‍ത്തിക്കുന്നു. മനുഷ്യപുത്രനെ കൊ 
ല്ലാന്‍ കൊടുക്കുന്നവനു ദുരിതം.” 

23അപ്പോള്‍ അപ്പൊസ്തലന്മാര്‍ പരസ്പരം 
ചോദിച്ചു, “നമ്മളിലാരാണ്‌ യേശുവിനോടതു 
ചെയ്യുക?” 











ദാസനെപ്പോലെയാവുക 
24പിന്നീട്‌, തങ്ങളിലാരാണു വലിയവനെന്ന 
തിനെച്ചൊല്ലി അപ്പൊസ്തലന്മാര്‍ തര്‍ക്കമായി. 
25എന്നാല്‍ യേശു അവരോടു പറഞ്ഞു, “ലോക 
ത്തിലെ രാജാക്കന്മാര്‍ അവരുടെ പ്രജകളെ ഭരി 





20 ചില ഗ്രീക്കു പതിപ്പുകളില്‍ 19-൦ വാക്യം 
അവസാനഭാഗവും 20-ഠം വാക്യവും കാണുന്നില്ല. 


ലൂക്കൊസ്‌ 22:26-54 


ക്കുന്നു. മനുഷ്യനുമേല്‍ അധികാരമുള്ളവര്‍ “ജന 
ങ്ങളെക്കൊണ്ട്‌' തങ്ങളെ വലിയ ജനസേവകര്‍ 
എന്നു വിളിപ്പിക്കുന്നു, 4പക്ഷേ നിങ്ങള്‍ അങ്ങ 
നെയാവരുത്‌. ഏറ്റവും വലിയവന്‍ ഏറ്റവും 
ചെറിയവനെപ്പോലെയാകണം. നായകന്‍ ദാ 
സനെപ്പോലെയാകണം. 27ആരാണു കൂടുതല്‍ 
പ്രധാനി. മേശയ്ക്കു മുമ്പിലിരിക്കുന്നവനോ, 
വിളമ്പുന്നവനോ? നിങ്ങള്‍ കരുതും മേശയ്ക്കു 
മുമ്പിലിരിക്കുന്നവനാണു പ്രമുഖനെന്ന്‌. എ 
ന്നാല്‍, ഞാന്‍ നിങ്ങളുടെ ഇടയില്‍ ദാസനെ 
പ്പോലെയാണ്‌. 

28“നിങ്ങള്‍ എന്നോടൊത്തു പല കഷ്ടപ്പാടു 
കളിലും ഉണ്ടായിരുന്നു. എന്‍െറ പിതാവ്‌ 
എനിക്കൊരുരാജ്യം തന്നിട്ടുണ്ട്‌. എന്നോടൊത്ത്‌ 
ഭരിക്കാനുള്ള അധികാരം ഞാന്‍ നിങ്ങള്‍ക്കും 
നല്‍കും. 30എന്‍െറ രാജ്യത്ത്‌ നിങ്ങള്‍ എന്നോ 
ടൊത്ത്‌ തിന്നുകയും കുടിക്കുകയും ചെയ്യും. 
സിംഹാസനത്തിലിരുന്ന്‌ നിങ്ങള്‍ യിസ്ര്രായേ 
ലിലെ പന്ത്രണ്ടു ഗോത്രക്കാരെയും വിധിക്കും. 











വിശ്വാസം നഷ്ടപ്പെടരുത്‌! 

(മത്താ. 2631-35; മര്‍ക്കൊ. 14:27-31; യോഹ. 13:36-38) 

31“ഒരു കര്‍ഷകന്‍ ഗോതമ്പ്‌ പാറ്റിക്കൊടുക്കു 
മ്പോലെ നിങ്ങളെ പരീക്ഷിക്കാന്‍ സാത്താന്‍ 
അനുവാദം വാങ്ങിക്കഴിഞ്ഞു. ശിമോന്‍, ശി 
മോന്‍ (പത്രൊസ്‌), 32നിന്‍െറ വിശ്വാസം ക്ഷയി 
ക്കാതിരിക്കാന്‍ ഞാന്‍ പ്രാര്‍ത്ഥിച്ചിട്ടുണ്ട്‌. നീ 
എന്നിലേക്കു മടങ്ങിവരുമ്പോള്‍ നിന്‍െറ സ 
ഹോദരന്മാര്‍ ധീരന്മാരായിരിപ്പാന്‍ അവരെ 
സഹായിക്കുക.” 

പക്ഷേ പത്രൊസ്‌ യേശുവിനോടു പറ 
ഞ്ഞു, “കര്‍ത്താവേ, അങ്ങയോടൊപ്പം തടവറ 
യില്‍ വസിക്കാന്‍ ഞാന്‍ തയ്യാറാണ്‌. അങ്ങയോ 
ടൊപ്പം മരിക്കാന്‍പോലും ഞാനൊരുക്കമാണ്‌.” 

34എന്നാല്‍ യേശു പറഞ്ഞു, “പത്രൊസേ, 
നാളെരാവിലെ കോഴികൂകും മുമ്പ്‌ നീ മൂന്നു 
തവണ എന്നെ തള്ളിപ്പറയും.” 


കുഴപ്പങ്ങള്‍ക്കായി തയ്യാറാവുക 
പിന്നീട യേശു അപ്പൊസ്തലന്മാരോടു പ 
റഞ്ഞു,“ഞാ൯ നിങ്ങളെ ജനങ്ങളോടു പ്രസംഗി 
ക്കാനയച്ചു. പണമോ സഞ്ചിയോ ചെരുപ്പോ 
കൂടാതെയാണയച്ചത്‌. എങ്കിലും നിങ്ങള്‍ക്കെ 
ന്തിന്‍െറയെങ്കിലും കുറവുണ്ടായോ?” അപ്പൊ 


1012 


അനുഗമിച്ചു. അവന്‍ കൂടെക്കുടെ അവിടെ പോ 
കാറുണ്ടായിരുന്നു. യേശു അവിടെയെത്തിയ 
പ്പോള്‍ ശിഷ്യന്മാരോടു പറഞ്ഞു, “പ്രലോഭന 
ത്തില്‍ അകപ്പെടാതിരിക്കാ൯ പ്രാര്‍ത്ഥിക്കൂ.” 

41അനന്തരം യേശു അവരില്‍ നിന്ന്‌ അമ്പതു 
വാരയോളം അകന്നു. അവന്‍ മുട്ടുകുത്തി പ്രാര്‍ 
ത്ഥിച്ചു, “പിതാവേ നിനക്കു ഹിതമെങ്കില്‍ 
കഷ്ടതയുടെ ഈ പാനപാത്രം എന്നില്‍ നിന്നെ 
ടുക്കേണമേ. പക്ഷേ എന്‍െറ ഇഷ്ടമല്ല, നിന്‍െറ 
ഇഷ്ടം നടപ്പാക്കുക.” 44അപ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നൊരു ദൂതന്‍ പ്രത്ൃക്ഷപ്പെട്ടു. യേശുവിനു 
ശക്തി നല്‍കുവാന്‍ അയയ്ക്കപ്പെട്ടതാണ്‌ ആ 
ദൂത൯.445പ്രാര്‍ത്ഥനാവേളയില്‍ അവന്‍ വേദന 
കൊണ്ടുപുളഞ്ഞു. അവന്‍െറ മുഖത്തുനിന്നും 
രക്തത്തുള്ളികള്‍ പോലെ വിയര്‍പ്പുകണങ്ങള്‍ 
വീണു. 4ട്പാര്‍ത്ഥിച്ചുകഴിഞ്ഞ്‌ അവന്‍ ശിഷ്യ 
ന്മശാരുടെ അടുത്തേക്കു ചെന്നു. അവര്‍ ഉറങ്ങു 
കയായിരുന്നു. (അവരുടെ ദുഃഖം അവരെ ക്ഷീ 
ണിതരാക്കി.) 4യേശു അവരോടു പറഞ്ഞു, 
“എന്താണുനിങ്ങള്‍ ഉറങ്ങുന്നത്‌? എഴുന്നേറ്റ്‌ പ്ര 
ലോഭനത്തിനെതിരെയുള്ള ശക്തിയ്ക്കായി പ്രാ 
ര്‍ത്ഥിക്കുക.” 

















യേശു ബന്ധസസ്ഥനാകുന്നു 

(മത്താ. 26:47-56; മര്‍ക്കൊ. 14:43-50; യോഹ. 18:3-11) 

"യേശു സംസാരിച്ചുകൊണ്ടിരിക്കവേ ഒരു 
സംഘം ആളുകളെത്തി. അപ്പൊസ്തലന്മാരി 
ലൊരുവനായിരുന്നു അവരെ നയിച്ചിരുന്നത്‌. 
അവന്‍ യൂദയായിരുന്നു. അവന്‍ യേശുവിനെ 
ചുംബിക്കാന്‍ അടുത്തു. 

പക്ഷേ യേശു അവനോടു പറഞ്ഞു, “യൂദ 
യേ, നീ സരഹൃദത്തിന്‍െറ ചുംബനംകൊണ്ട്‌ മ 
നുഷ്യപുത്രനെ ശത്രുക്കള്‍ക്ക്‌ ഒറ്റിക്കൊടുക്കുക 
യാണോ?” 4യേശുവിനന്‍െറ ശിഷ്യന്മാര്‍ സംഭവി 
ക്കാന്‍ പോകുന്നതു കണ്ടുകൊണ്ട്‌ ചുറ്റും നില്‍ 
ക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാര്‍ യേശുവിനോടു 
ചോദിച്ചു, “കര്‍ത്താവേ, ഞങ്ങളുടെ വാളുകള്‍ 
ഉപയോഗിക്കട്ടെ?” ടിഒരു ശിഷ്യന്‍ വാളുപയോ 
ഗിക്കുകയും ചെയ്തു. മഹാപുരോഹിതന്‍െറ 
ദാസനന്‍െറ വലതു ചെവി അയാള്‍ അറുത്തുക 
ളഞ്ഞു. 

ട1യേശു പറഞ്ഞു, “നിര്‍ത്ത്‌!” ഇതിനപ്പുറം 
വേണ്ട. യേശു ദാസനന്‍െറ ചെവിയില്‍ സ്പര്‍ 
ശിച്ച്‌ അവനെ സുഖപ്പെടുത്തി. 








സ്തലന്മാര്‍ പറഞ്ഞു, “ഇല്ല.” 

3യേശു അവരോടു പറഞ്ഞു, “എന്നാല്‍ ഇ 
പ്പോള്‍ പണമോ സഞ്ചിയോ ഉള്ളവന്‍ അതെടു 
ക്കട്ടെ. നിങ്ങള്‍ക്കൊരു വാളില്ലെങ്കില്‍ വസ്ത്രം 
വിറ്റ്‌ അതൊന്നു വാങ്ങട്ടെ. 37തിരുവെഴുത്ത്‌ പറ 
യുന്നു: 

“അവനൊരു കുറ്റവാളിയാണെന്ന്‌ അവര്‍ പറ 
ഞ്ഞു.” യെശയ്യാവ്‌ 53:12 


തിരുവെഴുത്ത്‌ നടപ്പാക്കണം. എന്നെപ്പറ്റിയാ 
ണെഴുതിയിരിക്കുന്നത്‌, ഇപ്പോഴതു സംഭവിക്കു 
ന്നു.” 38ശിഷ്യന്മാര്‍ പറഞ്ഞു, “നോക്കൂ, കര്‍ത്താ 
വേ ഇതാ രണ്ടു വാളുകള്‍.” യേശു അവരോടു 
പറഞ്ഞു, “രണ്ടെണ്ണം മതിയാകും.” 


യേശു അപ്പൊസ്തലന്മാരോട്‌ 
പ്രാര്‍ത്ഥിക്കാന്‍ പറയുന്നു 
(മത്താ. 26:36-46; മര്‍ക്കൊ. 14:32-42) 
39-4യേശൂ യെരൂശലേം നഗരംവിട്ട്‌ ഒലീവു 
മലയിലേക്കു പോയി. ശിഷ്യന്മാര്‍ അവനെ 





ടായേശുവിനെ ബന്ധിക്കാന്‍ വന്ന സംഘ 
ത്തില്‍ മഹാപുരോഹിതരും ദേവാലയകാവല്‍ 
ക്കാരും ജനത്തിന്‍െറ മൂപ്പന്മാരും ഉണ്ടായിരുന്നു. 
യേശു അവരോടു പറഞ്ഞു, “നിങ്ങളെന്തിനാ 
ണ്‌ വാളുംവടിയുമായി വന്നിരിക്കുന്നത്‌? ഞാ 
നൊരു കുറ്റവാളിയെന്നു നിങ്ങള്‍ കരുതുന്നു 
ണ്ടോ? ട3ഞാനെന്നും ദൈവാലയത്തില്‍ നി 
ങ്ങള്‍ക്കിടയിലുണ്ടായിരുന്നല്ലോ. പിന്നെന്താ 
ണവിടെവെച്ച്‌ എന്നെ ബന്ധിക്കാന്‍ നിങ്ങള്‍ 
ശ്രമിക്കാഞ്ഞത്‌? പക്ഷേ ഇപ്പോള്‍ നിങ്ങളുടെ 
സമയമായി. അന്ധകാരത്തിന്റെ ആധിപത്യം.” 





പത്രൊസ്‌ യേശുവിനെ തള്ളിപ്പറയുന്നു 
(മത്താ. 2657-58, 69-75; മര്‍ക്കൊ. 14:53-54, 66-72; 
യോഹ. 18:12-18, 25-27) 
54അവര്‍ യേശുവിനെ ബന്ധിച്ച ദൂരേക്കു കൊ 
ണ്ടുപോയി. അവനെ അവര്‍ മഹാപുരോഹിത 
നെറ വീട്ടിലെത്തിച്ചു. പത്രൊസ്‌ അവരെ പി 





വാക്യം 43-44 ചില ഗ്രീക്കു കൈയെഴുത്തു പതിപ്പു 
കളില്‍ 43, 44 വാക്യങ്ങള്‍ രേഖപ്പടുത്തിയിട്ടില്ല. 








1013 


ന്തുടര്‍ന്നിരുന്നു. പക്ഷേ അവന്‍ യേശുവിന്‍റെ 
അടുത്തേക്കു ചെന്നില്ല. $ടപട്ടാളക്കാര്‍ മുറ്റത്ത്‌ 
നടുക്കായി തീ കൂട്ടി കൂട്ടമായി അതു കാഞ്ഞു 
കൊണ്ടിരുന്നു. പത്രൊസും അവരോടൊപ്പമി 
രുന്നു. പത്രൊസ്‌ അവിടെയിരിക്കുന്നത്‌ തീ 
യുടെ വെളിച്ചത്തില്‍ ഒരുദാസി കണ്ടു. അവള്‍ 
പത്രൊസ്റിന്‍െറെ മുഖത്തേക്ക്‌ സൂക്ഷിച്ചു 
നോക്കി. എന്നിട്ടവള്‍ പറഞ്ഞു, “ഇയാള്‍ അവ 
നോടൊപ്പമുള്ളവനാണ്‌.” 

എന്നാല്‍ പത്രൊസ്‌ അതുനിഷേധിച്ചു, 
“സ്ത്രീയേ, എനിക്കവനെ അറിഞ്ഞുകൂടാ.” 
അല്പനേരം കൂടിക്കഴിഞ്ഞ്‌ മറ്റൊരാള്‍ കൂടി 
പത്രൊസിനെ കണ്ടു. അയാള്‍ പറഞ്ഞു, “നീ 
അവരില്‍ ഒരുവനാണ്‌.” 

എന്നാല്‍ പത്രൊസ്‌ പറഞ്ഞു, “മനുഷ്യാ, ഞാ 
നവരില്‍ ഒരാളല്ല.” 

5ഒരു മണിക്കൂറിനു ശേഷം വേറെയൊരാള്‍ 
പറഞ്ഞു, “സത്യത്തില്‍! ഇയാളും അവരില്‍ ഉ 
ണ്ടായിരുന്നു. അവന്‍ ഗലീലാക്കാരനാണ്‌” അ 
യാള്‍ തറപ്പിച്ചു പറഞ്ഞു. 

എന്നാല്‍ പത്രൊസ്പറഞ്ഞു, “മനുഷ്യാ, എ 
ന്താണു നിങ്ങള്‍ പറയുന്നതെന്നെനിക്കു മനസ്സി 
ലാവുന്നില്ല.” 

പെട്ടെന്ന്‌, പത്രൊസ്‌ ഇതു പറഞ്ഞു കൊണ്ടി 
രിക്കവേ, കോഴികൂകി. ള്‍ീകര്‍ത്താവ്‌ തിരിഞ്ഞ്‌ 
പത്രൊസിന്‍െറ കണ്ണുകളിലേക്ക്‌ നോക്കി. അ 
വന്‍ മുമ്പുപറഞ്ഞത്‌ പത്രൊസ്‌ ഓര്‍മ്മിച്ചു: 
“രാവിലെ കോഴികുകുന്നതിനു മുമ്പ്‌ നീയെ 
ന്നെ മൂന്നുവട്ടം തള്ളിപ്പറയും.” 

പത്രൊസ്‌ പുറത്തേക്കു 
നൊന്തുകരഞ്ഞു. 


പോയി മനം 


യേശുവിനെ പരിഹസിക്കുന്നു 
(മത്താ. 26:67-68; മര്‍ക്കൊ. 14:65) 
ഒഒ്ചിലര്‍ യേശുവിന്‌ കാവലിരുന്നു. അവര്‍ 





ലൂക്കൊസ്‌ 22:55-23:14 


പീലാത്തൊസ്‌ യേശുവിനെ 
ചോദ്യം ചെയ്യുന്നു 
(മത്താ. 27:1-2, 11-14; മര്‍ക്കൊ. 15:1-5; 
യോഹ. 18:28-38) 
7 അനന്തരം ആ സംഘം മുഴുവനും എഴു 
ന്നേറ്റ്‌ യേശൂവിനെ പീലാത്തൊസിന്‍െറ 

അടുത്തേക്കു കൊണ്ടുപോയി. 2അവര്‍ യേശു 
വിനെതിരെ കുറ്റാരോപണം നടത്താന്‍ തുടങ്ങി. 
അവര്‍ പീലാത്തൊസിനോടു പറഞ്ഞു, “നമ്മു 
ടെ ജനങ്ങളെ വഴി തെറ്റിക്കുന്ന പ്രസംഗങ്ങള്‍ 
നടത്തുന്ന ഇവനെ ഞങ്ങള്‍ പിടിച്ചു കൊണ്ടു 
വന്നിരിക്കുന്നു. കൈസര്‍ക്കു കരം കൊടുക്കരു 
തെന്ന്‌ ഇവന്‍ ആവ്വാനംചെയ്യുന്നു. താന്‍ ക്രി 
സ്തുവെന്ന രാജാവാണെന്നവന്‍ അവകാശ 
പ്പെടുന്നു.” 

പീലാത്തൊസ്‌ യേശുവിനോടു ചോദിച്ചു, 
“നീ യെഹൂദന്മാരുടെ രാജാവാണോ?” 

യേശു പറഞ്ഞു, “അതെ, അതു ശരിയാണ്‌.” 

ദ്വീലാത്തൊസ്‌ മഹാപുരോഹിതരോടും ജന 
ങ്ങളോടുമായി പറഞ്ഞു, “ഇവനില്‍ ഞാനൊരു 
കുറ്റവും കാണുന്നില്ല.” 

ടഅവര്‍ വീണ്ടും വീണ്ടും പറഞ്ഞു, “പക്ഷേ 
യേശു ജനങ്ങളുടെ ഇടയില്‍ കുഴപ്പം കുത്തി 
പൊക്കുന്നു. യെഹൂദ്യയിലെങ്ങും അവന്‍ പഠി 
പ്പിക്കുന്നു. ഗലീലയിലാരംഭിച്ച അവന്‍ 
ഇപ്പോള്‍ ഇവിടെയുമെത്തിയിരിക്കുന്നു!” 











പീലാത്തൊസ്‌ യേശുവിനെ ഹെരോദാ 
വിന്‍െറ അടുത്തേക്ക്‌ അയയ്ക്കുന്നു 

ഇതു കേട്ടപ്പോള്‍ പീലാത്തൊസ്‌, യേശു 
ഗലീലക്കാരനാണോ എന്നന്വേഷിച്ചു. 7യേശു 
ഹെരോദാവിന്‍െറ അധികാരപരിധിയില്‍ പെ 
ടുവനാണെന്ന്‌ പീലാത്തൊസ്‌ അറിഞ്ഞു. ആ 
സമയം ഹെരോദാവ്‌ യെരൂശലേമില്‍ ഉണ്ടായി 
രുന്നതിനാല്‍ പീലാത്തൊസ്‌ യേശുവിനെ അ 





യേശുവിനെ ഇങ്ങനെ പരിഹസിച്ചു. അവര്‍ 
അവന്‍െറ കണ്ണൂകള്‍കെട്ടി. എന്നിട്ട അവനെ 
അടിച്ചു. അവര്‍ പറഞ്ഞു, “നിന്നെ തല്ലിയതാരാ 
ണെന്നു പ്രവചിക്കൂ!” ടഅവര്‍ യേശുവിനെ 
ഒരുപാട്‌ ദുഷിച്ചു പറഞ്ഞു. 





യെഹൂദപ്രമാണിമാരുടെ മുമ്പില്‍ 
(മത്താ. 26:59-66; മര്‍ക്കൊ. 14:55-64; 
യോഹ. 18:19-24) 

അടുത്ത പ്രഭാതത്തില്‍ ജനത്തിന്‍െറ മൂപ്പ 
ന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും 
ഒരുമിച്ചു വന്നു. അവര്‍ യേശുവിനെ ഉന്നതന്യാ 
യാധിപസംഘത്തിലേക്കു കൊണ്ടുപോയി. 
അവര്‍ പറഞ്ഞു, “നീ ക്രിസ്തുവാണെങ്കില്‍ 
ഞങ്ങളോടു പറയുക.” യേശു അവരോടു പറ 
ഞ്ഞു, “ഞാന്‍ ക്രിസ്തുവാണെന്ന്‌ ഞാന്‍ നിങ്ങ 
ളോടു പറഞ്ഞാല്‍ നിങ്ങള്‍ വിശ്വസിക്കില്ല. 
ഞാന്‍ ചോദിച്ചാല്‍ നിങ്ങള്‍ മറുപടി പറയു 
കയുമില്ല. 9എന്നാല്‍ ഇപ്പോള്‍ മുതല്‍ മുനുഷ്യ 
പുത്രന്‍ ദൈവത്തിന്‍െറ സിംഹാസനത്തിന്‍െറ 
വലതുവശത്ത്‌ ഇരിക്കും.” 

7%അവരെല്ലാവരും പറഞ്ഞു, “അപ്പോള്‍ നീ 
ദൈവപുത്രനാണോ?” യേശു അവരോടു പറ 
ഞ്ഞു, “അതെ, ഞാനാകുന്നു എന്ന്‌ നിങ്ങള്‍ 
പറയുന്നത്‌ ശരിയാണ്‌.” 

7അവര്‍ പറഞ്ഞു, “ഇനി നമുക്കെന്തിനു മറ്റു 
സാക്ഷ്യം? അവന്‍ തന്നെ അതു പറയുന്നതു 
നമ്മള്‍ കേട്ടു.” 














വറ അടുത്തയച്ചു. “യേശുവിനെ കണ്ട 
പ്പോള്‍ ഹെരോദാവ്‌ സന്തോഷിച്ചു. ഹെരോ 
ദാവ്‌ യേശുവിനെപ്പറ്റി കേട്ടിരുന്നു. അതിനാല്‍ 
വളരെക്കാലമായി അവനെ കാണാന്‍ അദ്ദേഹം 
ആഗ്രഹിച്ചിരുന്നു. ഒരത്ഭുതം കാണാനദ്ദേഹത്തി 
നാഗ്രഹമുണ്ടായിരുന്നു. യേശൂ അതു ചെയ്യുമെ 
ന്നയാള്‍ പ്രതീക്ഷിച്ചു. “ഹെരോദാവ്‌ യേശുവി 
നോടു ഒരുപാട്‌ ചോദ്യങ്ങള്‍ ചോദിച്ചു, 
എന്നാല്‍ യേശു ഒരു മറുപടിയും പറഞ്ഞില്ല. 
10മഹാപുരോഹിതരും ശാസ്ത്രിമാരും അവിടെ 
യുണ്ടായിരുന്നു. അവര്‍ യേശുവിനെതിരെ പല 
തും ആക്രോശിക്കുന്നുണ്ടായിരുന്നു. 11ഹെരോദാ 
വും ഭടന്മാരും യേശുവിനോടു അവജ്ഞയോടെ 
പെരുമാറി. അവനെ പരിഹസിച്ചു രാജാവി 
നന്‍്റേതു പോലുള്ള വസ്ത്രങ്ങളണിയിച്ച്‌ കളി 
യാക്കി. ഹെരോദാവ്‌ യേശുവിനെ പീലാത്തൊ 
സിന്‍െറ അടുത്തേക്ക്‌ മടക്കിയയച്ചു. 12മുമ്പ്‌ 
പീലാത്തൊസും ഹെരോദാവും ശത്രുക്കളായിരു 
ന്നു. എന്നാല്‍ ആ ദിവസം അവര്‍ സ്നേഹി 
തരായി. 

















യേശു മരിക്കണം 

(മത്താ. 27:15-26; മര്‍ക്കൊ. 15:6-15; യോഹ. 18:39-16) 

13പീലാത്തൊസ്‌ മഹാപുരോഹിതരോടും 
യെഹൂദനേതാക്കളോടുമൊപ്പം എല്ലാ ജനങ്ങളെ 
യും വിളിച്ചുകൂട്ടി. 4്പീലാത്തൊസ്‌ അവരോടു 
പറഞ്ഞു, “നിങ്ങള്‍ ഈ മനുഷ്യനെ എന്‍െറയടു 
ക്കല്‍ കൊണ്ടുവന്നു. അവന്‍ ജനങ്ങള്‍ക്കിടയില്‍ 
കുഴപ്പമുണ്ടാക്കുന്നുവെന്നു നിങ്ങള്‍ പറയുന്നു. 





ലൂക്കൊസ്‌ 23:15-47 


നിങ്ങളുടെയെല്ലാം മുമ്പില്‍വെച്ച്‌ ഞാന്‍ ഈ 
മനുഷ്യനെ വിചാരണചെയ്തു. എന്നിട്ടും അ 
യാള്‍ ഒരുതെറ്റും ചെയ്തതായി കാണുന്നില്ല. 
നിങ്ങള്‍ പറയുന്ന ഒരു തെറ്റും അയാള്‍ ചെയ്തി 
ട്ടില്ല. 1“ഹെരോദാവും ഇവനില്‍ കുറ്റമൊന്നും 
കണ്ടില്ല, അതിനാലവന്‍ യേശുവിനെ ഇങ്ങോട്ട 
തിരിച്ചയച്ചു. നോക്കു, വധശിക്ഷ നല്‍കാന്‍ 
പറ്റിയ കുറ്റമൊന്നും അവന്‍ ചെയ്തിട്ടില്ല. 
1അതിനാല്‍ ഏതാനും പ്രഹരങ്ങള്‍ നല്‍കി 
ഞാനവനെ വിട്ടയയ്ക്കും.” 

17%18പക്ഷേ ജനങ്ങള്‍ വിളിച്ചുകൂകി, “അവ 
നെ കൊല്ലുക, ബറബ്ബാസിനെ ഞങ്ങള്‍ക്കായി 
വെറുതെവിടുക.” 1(നഗരത്തില്‍ കലാപം നട 
ത്തിയതിന്‌ തടവറയില്‍ കഴിയുന്ന ബറബ്ബാസ്‌ 
ഒരു കൊലയാളികൂടെയാണ്‌.) 

20യേശുവിനെ വെറുതെ വിടാന്‍ പീലാ 
ത്തൊസ്‌ ആഗ്രഹിച്ചു. അതയാള്‍ വീണ്ടും അവ 
രോടു പ്രഖ്യാപിച്ചു. 

പക്ഷേ ജനങ്ങള്‍ പിന്നെയും വിളിച്ചു 
കൂകി, “അവനെ കൊല്ലുക, അവനെ ക്രൂശി 
ക്കുക!” 

മാമൂന്നാം തവണയും പീലാത്തൊസ്‌ ജനങ്ങ 
ളോടു പറഞ്ഞു, “എന്തിന്‌? അവന്‍ എന്തു തെറ്റാ 
ണ്‌ ചെയ്തത്‌? അവന്‍ തെറ്റുകാരനല്ല. അവനെ 
കൊല്ലുന്നതിന്‌ ഞാന്‍ ഒരു കാരണവും കാണു 
ന്നില്ല. അതുകൊണ്ട്‌ അല്പം പ്രഹരിപ്പിച്ച ഞാന 
വനെ വിട്ടയയ്ക്കും.” 
പക്ഷേ ജനങ്ങള്‍ പിന്നെയും വിളിച്ചുകൂകി. 
യേശുവിനെ ക്രുശിച്ചുകൊല്പണമെന്നവര്‍ ആ 
വശ്യപ്പെട്ടു. അവരുടെ ആക്രോശം ശക്തമായി. 
24അവര്‍ ആവശ്യപ്പെടുംപ്രകാരം ചെയ്യാ൯ പീ 
ലാത്തൊസ്‌ തീരുമാനിച്ചു. 25ബറബ്ബാസിനെ 
മോചിപ്പിക്കാനും അവര്‍ ആവശ്യപ്പെട്ടു. ബറ 
ബ്രാസ്‌ കലാപം നടത്തിയതിന്‌ തടവറയിലാ 
യിരുന്നു. പീലാത്തൊസ്‌ ബറബ്ബാസിനെ മോ 
ചിപ്പിച്ചു. പീലാത്തൊസ്‌ യേശുവിനെ കൊ 
ല്ലാന്‍ ജനങ്ങള്‍ക്കു വിട്ടുകൊടുത്തു. അവര്‍ക്കു 
വേണ്ടതും അതായിരുന്നു. 





























യേശു കുരിശില്‍ കൊല്ലപ്പെടുന്നു 

(മത്താ. 27:32-44; മര്‍ക്കൊ. 15:21-32; യോഹ. 19:17-27) 

26ഭടന്മാര്‍ യേശുവിനെ കൊല്ലാന്‍ ദൂരെകൊ 
ണ്ടുപോയി. ആ സമയം വയലില്‍നിന്നും ശി 
മോന്‍ എന്നൊരാള്‍ നഗരത്തിലേക്കു വരികയാ 
യിരുന്നു. കുറേനയില്‍ നിന്നാണയാള്‍ വന്നത്‌. 
യേശുവിന്‍െറ കുരിശും ചുമന്ന്‌ അവനു പിന്നാ 
ലെ നടക്കാന്‍ ഭടന്മാര്‍ ശിമോനെ നിര്‍ബന്ധി 
ച്ചു. 

27അനേകംപേര്‍ യേശുവിനെ അനുഗമിച്ചു. 
ചില സ്ത്രീകള്‍ സങ്കടം കൊണ്ട്‌ കരയുന്നുണ്ടാ 
യിരുന്നു. അവര്‍ അവനുവേണ്ടി ദു:ഖത്തോടെ 
വിലപിച്ചു. പക്ഷേ യേശുതിരിഞ്ഞ്‌ അവരോ 
ടുപറഞ്ഞു, “യെരൂശലേം പുത്രിമാരേ, എന്നെ 
ച്ചൊല്ലികരയരുത്‌. നിങ്ങള്‍ക്കു വേണ്ടിയും നി 
ങ്ങളുടെ കൂട്ടികള്‍ക്കുവേണ്ടിയും കരയൂ! 29*വ 
ന്ധ്യകള്‍ക്കും പരിപാലിക്കാന്‍ കുട്ടികളില്ലാത്ത 
വര്‍ക്കും ഭാഗ്യം” എന്ന്‌ ആളുകള്‍ പറയുന്ന 
സമയംവരും. 3%അപ്പോള്‍ ആളുകള്‍ പര്‍വ്വതങ്ങ 
ളോട്‌ ഞങ്ങളുടെമേല്‍ വന്നു പതിക്കുക എന്നു 
പറയും. * “മലകളോട്‌ ഞങ്ങളെമൂടുക,' എന്നും 














വാക്യം 17 ചില ഗ്രീക്കു പതിപ്പുകളില്‍ ലൂക്കൊസ്‌ 
1ഗാം വാക്യത്തില്‍ കൂട്ടിച്ചേര്‍ക്കൂന്നു: “എല്ലാ പെസ 
ഹാതിരുനാളിനും പീലാത്തൊസ്‌ ഒരു തടവുകാരനെ 
വിട്ടയയ്ക്കും.” 





1014 


പറയും. 3ജീവിതം സുഗമമായ ഇപ്പോള്‍, ഇങ്ങ 
നെ പറയുമ്പോള്‍ കഷ്ടകാലത്ത്‌ അവരെന്തു 
പറയും?” 

32യേശുവിനോടൊച്പം രണ്ടു കുറ്റവാളികളെ 
ക്കൂടി കൊല്ലാന്‍ കൊണ്ടുപോയിരുന്നു. 33തല 
യോടിടം” എന്നുപേരുള്ള ഒരു സ്ഥലത്തേക്കാണ 
വരെ കൊണ്ടുപോയത്‌. അവിടെവെച്ച്‌ ഭടന്മാര്‍ 
യേശുവിനെ കുരിശില്‍ചേര്‍ത്ത്‌ ആണിയടിച്ചു. 
അവര്‍ കുറ്റവാളികളെ യേശുവിന്‍െറ ഇരുവശ 
ങ്ങളിലും ക്രൂശിച്ചു. ഒരാള്‍ വലതുവശത്തും, മ 
റ്റെയാള്‍ ഇടതുവശത്തും. 

യേശു പറഞ്ഞു, “പിതാവേ എന്നെ വധി 
ക്കുന്ന ഇവരോടു ക്ഷമിക്കേണമേ. എന്തെന്നാല്‍ 
ഇവര്‍ ചെയ്യുന്നതെന്തെന്ന്‌ ഇവര്‍ അറിയു 
ന്നില്ല.” 

യേശുവിന്‍െറ വസ്ത്രങ്ങള്‍ വീതം വയ്ക്കാന്‍ 
അവര്‍ നറുക്കിട്ടു. 3ട്ജനങ്ങള്‍ അതു നോക്കിനി 
ന്നു. യെഹുദപ്രമാണികള്‍ യേശുവിനെ പരിഹ 
സിച്ചു, “അവന്‍ ദൈവത്താല്‍ തിരഞ്ഞെടുക്ക 
പ്പെട്ട ക്രിസ്തുവാണെങ്കില്‍ സ്വയം രക്ഷപെട 
ട്ടെ. അവന്‍ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇപ്പോള്‍ 
അവന്‍ അവനെത്തന്നെ രക്ഷിക്കട്ടെ?” 

36ഭടന്മാര്‍പോലും അവനെ പരിഹസിച്ചു ചി 
രിച്ചു. അവര്‍ അടുത്തുവന്ന്‌ യേശുവിനു പുളി 
ക്കുന്ന വീഞ്ഞുകൊടുത്തു. 3?ഭടന്മാര്‍ പറഞ്ഞു, 
“നീ യെഹൂദരാജാവെങ്കില്‍ സ്വയം രക്ഷിക്ക്‌.” 
38 “ഇത്‌ യെഹൂദരുടെ രാജാവാണ്‌” എന്ന്‌ കൂരി 
ശിനു മുകളില്‍ എഴുതിയിട്ടുണ്ടായിരുന്നു.) 

അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളി 
കളിലൊരുവ൯ യേശുവിനെ നിന്ദിച്ചു പറ 
ഞ്ഞു, “നീ ക്രിസ്തുവല്ലേ? എങ്കില്‍ സ്വയം 
രക്ഷിക്ക്‌! എന്നിട്ട ഞങ്ങളെയും രക്ഷിക്ക്‌!” 

40എന്നാല്‍ മറ്റേ കുറ്റവാളി അയാളെ ശകാരി 
ച്ചു. അവന്‍ പറഞ്ഞു, “നീ ദൈവത്തെ ഭയക്ക 
ണം. നമ്മളെല്ലാം ഉട൯മരിക്കും.4ഞാനും നീയും 
കുറ്റവാളികളാണ്‌. നമ്മള്‍ തെറ്റു ചെയ്തവരായ 
തിനാല്‍ കൊല്ലപ്പെടണം. എന്നാല്‍ ഈ മനു 
ഷ്യന്‍ (യേശു) ഒരു തെറ്റും ചെയ്തിട്ടില്ല.” 42എ 
ന്നിട്ട്‌ അയാള്‍ യേശുവിനോടു പറഞ്ഞു, “യേ 
ശൂവേ നിന്‍െറ രാജ്യവാഴ്ച തുടങ്ങുമ്പോള്‍ 
എന്നെയും ഓര്‍ക്കുക!” 
യേശു അവനോടു പറഞ്ഞു, “ഇന്ന്‌ നീ 
എന്നോടൊത്ത്‌ പരദീസയിലിരിക്കും! എന്നു 
ഞാന്‍ നിന്നോടു സത്യംപറയുന്നു.” 











യേശു മരിക്കുന്നു 
(മത്താ. 27:45-56; മര്‍ക്കൊ. 15:33-41; 
യോഹ. 19:28-30) 
44നേരം ഉച്ചയായെങ്കിലും ഉച്ചതിരിഞ്ഞ്‌ മുന്നു 
മണിവരെ ആ പ്രദേശമാകെ ഇരുള്‍ വ്യാപിച്ചി 
രുന്നു. 4സൂര്യനെ കാണാന്‍ സാധിച്ചതേയില്ല. 
ദൈവാലയത്തിലെ തിരശ്ശീല നടുവേ രണ്ടായി 
കീറി.4യേശൂു ഉച്ചത്തില്‍ നിലവിളിച്ചു. “പിതാ 
വേ, എന്‍െറ ആത്മാവിനെ ഞാന്‍ നിനക്കര്‍പ്പി 
ക്കുന്നു.” ഇത്രയും പറഞ്ഞ്‌ യേശു അന്തൃശ്വാ 
സം വലിച്ചു. 
47ശതാധിപന്‍ ഇതെല്ലാം കാണുന്നുണ്ടായിരു 
ന്നു. അയാള്‍ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, 
“ഈ മനുഷ്യന്‍ നല്ലവനാണെന്ന്‌ എനിക്കറിയാ 
മായിരുന്നു.” 





പര്‍വ്വതങ്ങളോട്‌ ... എന്നു പറയും ഉദ്ധരണി ഹോശ. 
10:8. 


“പിതാവേ, എന്‍െറ ... 
സങ്കീ. 31:5. 


നിനക്കര്‍പ്പിക്കുന്നു” ഉദ്ധരണി 


1015 


ഇതെല്ലാം കാണാന്‍ അനേകംപേര്‍ നഗര 
ത്തില്‍നിന്നും വന്നു. ഈ രംഗം കണ്ടവര്‍ ദു:ഖി 
ച്ചുമടങ്ങി. 4യേശൂവിന്‍െറെ അടുത്ത എല്ലാ സു 
ഹൃത്തുക്കളും യേശുവിനെ ഗലീലയില്‍നിന്നും 
പിന്‍തുടര്‍ന്ന ഏതാനും സ്ത്രീകളും അവിടെയു 
ണ്ടായിരുന്നു. അവര്‍ കുരിശില്‍നിന്ന്‌ വളരെ 
അകന്ന്‌ എല്ലാം കണ്ടുനിന്നു. 





അരിമത്യയിലെ യോസേഫ്‌ 
(മത്താ. 27:57-61; മര്‍ക്കൊ. 15:42-47; 
യോഹ. 19:38-42) 
50-5അരിമത്യ എന്ന യെഹുൂദപട്ടണത്തിലെ 
യോസേഫ്‌ എന്നൊരാള്‍ അവിടെയുണ്ടായിരു 
ന്നു. അയാള്‍നല്ലവനും ധര്‍മ്മിഷ്ടനുമായിരുന്നു. 
ദൈവരാജ്യത്തിന്‍റെ വരവ്‌ അയാള്‍ പ്രതീക്ഷി 
ച്ചിരുന്നു. യോസേഫ്‌ ഒരു യെഹൂദസമിതിയി 
ലെ അംഗവുമായിരുന്നു. മറ്റ്‌ യെഹൂദനേതാക്കള്‍ 
യേശുവിനെ കൊല്ലാന്‍ തീരുമാനിച്ചതിനോട്‌ 
അയാള്‍യോജിച്ചിരുന്നില്ല. 2 യോസേഫ്‌ പീലാ 
ത്തൊസിനെ സമീപിച്ച്‌ യേശുവിന്‍െറ മുതശ 
തീരം ചോദിച്ചു. പീലാത്തൊസ്‌ അതിനനുവദി 
ചുു.3യോസേഫ്‌ യേശുവിനന്‍െറ മൃതശരീരം കൂരി 
ശില്‍നിന്നിറക്കി തുണിയില്‍ പൊതിഞ്ഞു. എ 
ന്നിട്ടത്‌ ഒരു പാറയില്‍ കുഴിച്ചുണ്ടാക്കിയ കല്ലറ 
യില്‍ അടക്കംചെയ്തു. ആ ശവക്കല്ലറ മുന്‍പാ 





ലൂക്കൊസ്‌ 23:48-24:25 


ത്തേക്കു പോയി. കല്ലറയില്‍ സംഭവിച്ചതെല്ലാം 
അവരോടു പറഞ്ഞു. 10ആ സ്ത്രീകളില്‍ മഗ്ദല 
മറിയ, യോഹന്നാ, യാക്കോബിന്‍െറ അമ്മയാ 
യ മറിയ എന്നിവരും മറ്റു ചില സ്ത്രീകളും ഉ 
ണ്ടായിരുന്നു. അവര്‍ അപ്പൊസ്തലന്മാരോട്‌ എ 
ല്ലാംപറഞ്ഞു. പക്ഷേ അവര്‍ ആ സ്ത്രീകളുടെ 
വാക്കുകള്‍ വിശ്വസിച്ചില്ല. കാരണം അവരുടെ 
വാക്കുകള്‍ അപ്പൊസ്തലന്മാര്‍ക്ക്‌ അസംബന്ധ 
മായിതോന്നി. 1എന്നാലിത്‌ സത്യമാണോ 
എന്നറിയുവാന്‍ പത്രൊസ്‌ കല്പറയിലേക്ക്‌ഓടി. 
അവന്‍ കല്പറയ്ക്കകത്ത്‌ എത്തി നോക്കിയെങ്കി 
ലും യേശുവിന്‍്ററ ദേഹം പൊതിഞ്ഞിരുന്ന 
വസ്ത്രമൊഴികെമറ്റൊന്നും കണ്ടില്ല. യേശു 
പോയി കഴിഞ്ഞു. ഇതെല്ലാമോര്‍ത്ത്‌ അത്ഭുത 
പ്പെട്ട പത്രൊസ്‌ ഒറ്റയ്ക്ക്‌ അകലേക്കുപോയി. 





എമ്മവുസിലേക്കുള്ള വഴിയില്‍ 
(മര്‍ക്കൊ. 1612-13) 
13അതേ ദിവസംതന്നെ യേശുവിന്‍െറ രണ്ടു 
ശിഷ്യന്മാര്‍ എമ്മവുസ്‌ എന്ന ഗ്രാമത്തിലേക്കു 
പോകുകയായിരുന്നു. യെരൂശലേമില്‍നിന്നും 
ഏഴുനാഴിക അകലെയാണ്‌ ആ ഗ്രാമം. 4൭ 
ണ്ടായകാര്യങ്ങളെപ്പറ്റി അവര്‍ അന്യോന്യം സം 
സാരി ക്കുകയായിരുന്നു. ഇക്കാര്യങ്ങള്‍ അവര്‍ 





രും ഉപയോഗിച്ചിരുന്നില്ല. 5അത്‌ ഒരുക്കദിവസ 


മായിരുന്നു. സൂര്യനസ്തമിക്കുമ്പോള്‍ ശബ്ബത്ത്‌ 
ആരംഭിക്കും. ട്യേശുവിനോടൊപ്പം ഗലീല 








ചര്‍ച്ച ചെയ്യവേ, യേശു അവരോടൊപ്പമെത്തി 
നടന്നു. 1(എന്നാല്‍ രണ്ടുപേര്‍ക്കും അവനെ 
തിരിച്ചറിയാന്‍ കഴിയാത്തവിധം മറയ്ക്കപ്പെട്ടി 





യില്‍ നിന്നുവന്ന സ്ത്രീകള്‍ യോസേഫിനെ 
പിന്‍തുടര്‍ന്നു. അവര്‍ കല്ലറയും അതില്‍ യേശു 
വിനന്‍െറ ശരീരം വെച്ചസ്ഥലവും കണ്ടു. അന 
ന്തരം യേശുവിന്‍റെ ശരീരത്തില്‍ പൂശാന്‍ 
സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും ഒരുക്കാന 
വര്‍പോയി. മോശെയുടെ കല്പനയനുസരിച്ച്‌ 
ശബ്ബത്തു ദിവസം അവര്‍ വിശ്രമിച്ചു. 





യേശു ഉയിര്‍ത്തെഴുന്നേല്‍ക്കുന്നു 
(മത്താ. 28:1-10; മര്‍ക്കൊ. 161-8; യോഹ. 20:1-10) 
ആഴ്ചയിലെ ആദ്യത്തെദിവസം അതി 
74 രാവിലെ ആസ്ത്രീകള്‍ യേശുവിനെ അ 
ടക്കം ചെയ്ത കല്ലറയിലേക്കു വന്നു. സുഗന്ധ 
ലേപനങ്ങള്‍ അവര്‍ തയ്യാറാക്കിക്കൊണ്ടുവന്നി 
രുന്നു. 2കല്ലറയുടെ വാതില്‍ ഒരു വലിയ കല്ലു 
കൊണ്ട അടച്ചിരുന്നു. എന്നാല്‍ ആ കല്ല്‌ കല്ലറ 
യില്‍ നിന്ന്‌ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവര്‍ 
കണ്ടു. അവര്‍ അകത്തേക്കു കടന്നു. കര്‍ത്താവാ 
യ യേശുവിന്‍റെ ശരീരം അവിടെ കണ്ടില്ല. 
ആ സ്ത്രീകള്‍ക്കതു മനസ്സിലായില്ല. അവര്‍ 
വിസ്മയിച്ചു നില്‍ക്കവേ തിളങ്ങുന്ന വസ്ത്ര 
ങ്ങളുടുത്ത രണ്ടു പുരുഷന്മാര്‍ അവിടെവന്നു. 
സ്ത്രീകള്‍ ഭയന്നു തലകുനിച്ചു. ആ രണ്ട്‌ പുരു 
ഷന്മാര്‍ അവരോടുപറഞ്ഞു, “നിങ്ങളെന്തിന്‌ 
ജീവിച്ചിരിക്കുന്ന ഒരാളെ ഇവിടെ തിരയുന്നു? 
ഇത്‌ മരിച്ചവരുടെ സ്ഥലമാണ്‌. യേശു ഇവിടെ 
ഇല്ല. അവന്‍ ഉയിര്‍ത്തെഴുന്നേറ്റു. അവന്‍ ഗലീ 
ലയില്‍വച്ച്‌ പറഞ്ഞത്‌ നിങ്ങളോര്‍ക്കുന്നില്ലേ? 
മനുഷ്യപുത്രന്‍ ദുഷ്ടന്മാരുടെ കൈയില്‍ ഏലി 
ക്കപ്പെടുമെന്നും അവര്‍ അവനെ ഒരു കുരിശില്‍ 
കൊല്ലുമെന്നും അവന്‍ മൂന്നാം ദിവസം ഉയിര്‍ 
ത്തെഴുന്നേല്‍ക്കുമെന്നും യേശു പറഞ്ഞിരുന്നു.” 
&അപ്പോള്‍ ആ സ്ത്രീകള്‍ യേശുവിന്‍െറ വാക്കു 
കള്‍ ഓര്‍ത്തു. 
അവര്‍ ശവക്കല്ലറ വിട്ട പതിനൊന്ന്‌ അപ്പൊ 
സ്തലന്മാരുടെയും മറ്റ്‌ ശിഷ്യന്മാരുടെയും അടു 











രുന്നു. 7അപ്പോള്‍ യേശു പറഞ്ഞു, “എന്തു 
കാര്യങ്ങളാണ്‌ നിങ്ങള്‍ ചര്‍ച്ചചെയ്യുന്നത്‌?” 

ഇരുവരും ദു:ഖഭാവത്തോടെ നിന്നു. [ക്കെ 
യൊപ്പാവ്‌ എന്നു പേരായ ഒരുവന്‍ മറുപടി 
പറഞ്ഞു, “ഈ ദിവസങ്ങളില്‍ യെരുശലേമില്‍ 
നടന്ന കാര്യങ്ങളറിയാത്ത ഏക വ്യക്തി നീ 
ആയിരിക്കണം.” 

13യേശു അവരോടു ചോദിച്ചു, “എന്തിനെപ്പ 
റ്റിയാണ്‌ നിങ്ങള്‍ പറയുന്നത്‌?” 

അവര്‍ അവനോടു പറഞ്ഞു, “നസെറെത്തി 
ലെയേശുവിനെല്ലറ്റിയാണ്‌.ദൈവത്തിന്‍െറയും 
എല്ലാ ആളുകളുടെയും കണ്ണിലെ പ്രവാചകന്‍. 
എല്ലാ മനുഷ്യര്‍ക്കും അവനൊരു മഹാനായ പ്ര 
വാചകനായിരുന്നു. അവന്‍െറ വാക്കിലും പ്രവൃ 
ത്തിയിലും ശക്തിയുണ്ടായിരുന്നു. 22എന്നാല്‍ 
ഞങ്ങളുടെ നേതാക്കളും മഹാപുരോഹിതരും 
അവനെ വധശിക്ഷയ്ക്കു വിധിച്ചു. അവര്‍ അ 
വനെ ക്രൂശിച്ചു. 2യിസ്രായേലിനെ സ്വതന്ത്ര 
മാക്കുന്നത്‌ അവനാണെന്ന്‌ ഞങ്ങള്‍ പ്രതീക്ഷി 
ച്ചിരുന്നു. മാത്രവുമല്ല, അവന്‍ മരിച്ചിട്ട്‌ ഇന്ന്‌ 
മൂന്നാംദിവസമാണ്‌. 2 എന്നാല്‍ ഇന്ന്‌ ഞങ്ങളു 
ടെ ചില സ്ത്രീകള്‍ അതൃത്ഭുതകരമായ ചില 
കാര്യങ്ങള്‍ പറഞ്ഞു. ഇന്ന്‌ അതിരാവിലെ ആ 
സ്ത്രീകള്‍ യേശുവിനെ അടക്കിയിരുന്ന കല്ലറ 
യില്‍ചെന്നു.23എന്നാല്‍ അവന്‍െറ ശരീരം അവ 
രവിടെ കണ്ടില്ല. അവര്‍ മടങ്ങിവന്നു. തങ്ങള്‍ക്ക്‌ 
രണ്ട്‌ ദൂതന്മാരുടെ ദര്‍ശനമുണ്ടായെന്നു പറ 
ഞ്ഞു. യേശു ജീവിച്ചിരിക്കുന്നു എന്ന്‌ ദൂതന്മാര്‍ 
അവരോടുപറഞ്ഞുവത്രേ! 4അതിനാല്‍ ഞങ്ങ 
ളില്‍ ചിലര്‍ കല്പറയില്‍പോയി നോക്കി. എല്ലാം 
ആ സ്ത്രീകള്‍ പറഞ്ഞതു പോലെ തന്നെയായി 
രുന്നു. ഞങ്ങളിലാരും അവരും യേശുവിനെ 
കണ്ടില്ല.” 

25അപ്പോള്‍ യേശു രണ്ടു പേരോടും പറഞ്ഞു, 
“നിങ്ങള്‍ വീഡ്ന്ഥികളും പതുക്കെ മാത്രം സത്യം 
അറിയുന്നവരുമാണ്‌. പ്രവാചകര്‍ പറഞ്ഞതു 



































ലൂക്കൊസ്‌ 24:26-53 


മൂഴുവന്‍ നിങ്ങള്‍ വിശ്വസിക്കണമായിരുന്നു. 
മട്ര സ്തു ഇതെല്ലാം സഹിച്ച്‌ തന്‍െറ മഹത്വ 
ത്തില്‍ പ്രവേശിക്കുമെന്ന്‌ പ്രവാചകര്‍ പറഞ്ഞി 
രുന്നു.” തിരുവെഴുത്തുകളിൽ അവനെക്കുറിച്ച്‌ 
എഴുതിയിട്ടുള്ളതു മുഴുവന്‍ യേശു അവര്‍ക്കു 
വിശദീകരിച്ചു കൊടുത്തു. മോശെയില്‍നിന്നു 
തുടങ്ങി എല്ലാപ്രവാചകരും ഉള്‍ക്കൊള്ളുന്ന എ 
ല്ലാ തിരുവെഴുത്തുകളും അവന്‍ വിശദീകരിച്ചു 
കൊടുത്തു. 
28അവര്‍ എമ്മവൂസിനടുത്തെത്തി. യേശു യാ 
ത്ര തുടരുന്നതായി ഭാവിച്ചു. എന്നാലവര്‍ അവ 
നില്‍ സമ്മര്‍ദ്ദം ചെലുത്തി. അവര്‍ യാചിച്ചു, 
“ഞങ്ങളോടൊപ്പം തങ്ങൂ. ഇപ്പോള്‍ത്തന്നെ നേ 
രം വൈകിയിരിക്കുന്നു. പകല്‍ മിക്കവാറും കഴി 
ഞ്ഞു.” അവന്‍ അവരോടൊപ്പം പാര്‍ക്കാന്‍ ചെ 
ന്നു. 
യേശു അവരോടൊപ്പം ഭക്ഷണത്തിനിരു 
ന്നു. അവന്‍ ഏതാനും അപ്പമെടുത്ത്‌ ദൈവത്തി 
നു നന്ദി പറഞ്ഞു. അവനതു വീതിച്ച്‌ അവര്‍ക്കു 
നല്‍കി.31ആ സമയം യേശുവിനെ തിരിച്ചറി 
യാന്‍ അവരെ അനുവദിച്ചു. അവനാരാണെന്ന 
വര്‍ അറിഞ്ഞപ്പോള്‍ യേശു അപ്രത്യക്ഷനായി. 
ദാഇരുവരും പരസ്പരം പറഞ്ഞു, “യേശു വഴി 
യില്‍വെച്ച്‌ നമ്മോടു സംസാരിച്ചപ്പോള്‍ നമ്മു 
ടെ ഹൃദയത്തില്‍ തീ എരിയുന്നതുപോലെ തോ 
ന്നി. തിരുവെഴുത്തുകളുടെ അര്‍ത്ഥം അവന്‍ 
വിശദീകരിച്ചപ്പോഴും മനസ്സ്‌ ജ്വലിച്ചിരുന്നു.” 
33ഇരുവരും എഴുന്നേറ്റ്‌ ഉടന്‍ യെരൂശലേമിലേ 
ക്കുപോയി. അവിടെ യേശുവിനന്‍െറ ശിഷ്യന്മാര്‍ 
പതിനൊന്നുപേരും ഒരുമിച്ചു കൂടിയിരിക്കുന്ന 
തവർ കണ്ടു. പതിനൊന്ന്‌ അപ്പൊസ്തലന്മാരും 
മറ്റുള്ളവരും “പറഞ്ഞു, “കര്‍ത്താവ്‌ യഥാര്‍ത്ഥ 
ത്തില്‍ ഉയിര്‍ത്തെഴുന്നേറ്റിരിക്കൂന്നു. അവന്‍ ശി 
മോന്‍ പ്രത്ൃക്ഷപ്പെട്ടു.” 
ദവഴിയില്‍വെച്ചുണ്ടായതെല്ലാം അവരിരുവ 
രും വിശദീകരിച്ചു. അപ്പം വീതിച്ചപ്പോള്‍ 
തങ്ങള്‍ യേശുവിനെ തിരിച്ചറിഞ്ഞത്‌ എങ്ങനെ 
യെന്നും അവര്‍ പറഞ്ഞു. 
































യേശു ശിഷ്യന്മാര്‍ക്കു പ്രത്യക്ഷപ്പെടുന്നു 
(മത്താ. 28:16-20; മര്‍ക്കൊ. 1614-18; 
യോഹ. 20:19-23; അ. പ്രവ. 1:6-8) 
36ണരുവരും ഇക്കാര്യങ്ങള്‍ പറയവേ യേശു 
അവര്‍ക്കിടയില്‍ പ്രത്ൃക്ഷപ്പെട്ടു. അവരോടു പ 
റഞ്ഞു, “നിങ്ങള്‍ക്കു സമാധാനം.” 37ഒരു പ്രേത 
ത്തെ കാണുന്നതുപോലെ അവര്‍ ഞെട്ടുകയും 
ഭയചകിതരാവുകയും ചെയ്തു. 38എന്നാല്‍ യേ 
ശു പറഞ്ഞു, “നിങ്ങളെന്തിന്‌ അസ്വസ്ഥരാകു 
ന്നു? നിങ്ങള്‍ കാണുന്നതിനെ സംശയിക്കുന്നത്‌ 
എന്തുകൊണ്ട്‌? 39എനന്‍്റ കൈകളിലേക്കും പാദ 
ങ്ങളിലേക്കും നോക്കൂ. ഇതു ശരിക്കും ഞാനാണ്‌! 
എന്നെ തൊട്ടുനോക്കൂ. എനിക്കു ജീവിക്കുന്ന 








1016 


ഒരു ശരീരമുണ്ടെന്ന്‌ നിങ്ങള്‍ക്കു കാണാം; ഒരു 
പ്രേതത്തിനും അങ്ങനെയൊന്നും ഉണ്ടാകയില്ല.” 

4 ഇതു പറഞ്ഞതിനുശേഷം, യേശു തന്‍റ 
കൈകളിലും പാദങ്ങളിലുമുള്ള ദ്വാരങ്ങള്‍ അ 
വരെ കാണിച്ചു. 4്അവര്‍ അത്ഭുതപ്പെടുകയും 
യേശൂ ജീവിച്ചിരിക്കുന്നതില്‍ ആഹ്ലാദിക്കുകയും 
ചെയ്തു. തങ്ങള്‍ കാണുന്നതൊന്നും അവര്‍ക്ക്‌ 
വിശ്വസിക്കാനായില്ല. യേശു ചോദിച്ചു, “നി 
ങ്ങളുടെ പക്കല്‍ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ?” 
42അവര്‍ പാകംചെയ്ത ഒരുകഷണം മീന്‍ അ 
വനുകൊടുത്തു. 43ശിഷ്യന്മാര്‍ നോക്കി നില്‍ക്കേ 
യശു മീന്‍തിന്നു. 44യേശു അവരോടു പറഞ്ഞു, 
ഞാന്‍ നിങ്ങളോടൊല്പം ഉണ്ടായിരുന്നപ്പോള്‍ 
എന്നെക്കുറിച്ച്‌ മോശെയുടെ ന്യായപ്രമാണ 
ത്തിലും പ്രവാചകരുടെ പുസ്തകത്തിലും സ 
ങ്കീര്‍ത്തനങ്ങളിലും എഴുതിയിട്ടുള്ള എല്ലാ കാ 
ര്യങ്ങളും സംഭവിക്കുമെന്ന്‌ ഞാന്‍ പറഞ്ഞിരു 
ന്നു.” 

4്ടഅനന്തരം യേശു എല്ലാ തിരുവെഴുത്തുകളും 
ശിഷ്യന്മാര്‍ക്കു വിശദീകരിച്ചു കൊടുത്തു. ത 
ന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത്‌ മനസ്സിലാക്കാന്‍ 
അവനവരെ സഹായിച്ചു. 4യേശു അവരോടു 
പറഞ്ഞു, “ക്രിസ്തു കൊല്ലപ്പെടുകയും മൂന്നാം 
ദിവസം ഉയിര്‍ത്തെഴുന്നേല്‍ക്കുകയും ചെയ്യുമെ 
ന്ന്‌ എഴുതപ്പെട്ിടടുണ്ട്‌. 47-48ഇക്കാര്യങ്ങള്‍ സംഭ 
വിക്കുന്നത്‌ നിങ്ങള്‍ കണ്ടു. നിങ്ങളതിനു സാ 
ക്ഷിയാണ്‌. നിങ്ങള്‍ പോയി ജനങ്ങളോട്‌ അവ 
രുടെ. പാപങ്ങള്‍ പൊറുക്കപ്പെടുവാ൯ന്‍ കഴിയു 
മെന്ന്‌ പ്രസംഗിക്കണം. അവര്‍ മാനസാന്തരപ്പെ 
ടണമെന്നും പാപങ്ങള്‍ക്കുവേണ്ടി പശ്ചാത്ത 
പിക്കണമെന്നും അവരോടു പ്രസംഗിക്കുക. 
അവരങ്ങനെ ചെയ്താല്‍ ദൈവം അവരോടു 
ക്ഷമിക്കും. എന്‍െറ നാമത്തില്‍ നിങ്ങളിത്‌ യെരൂ 
ശലേമില്‍ തുടങ്ങി പ്രസംഗിക്കണം. ഈ സുവി 
ശേഷം ലോകമെമ്പാടുമുള്ളവരില്‍ എത്തിക്ക 
ണം. ശ്രദ്ധിക്കൂ, എന്‍െറ പിതാവ്‌ നിങ്ങള്‍ക്ക്‌ 
ചില വാഗ്ദാനങ്ങള്‍തന്നിട്ടുണ്ട, ഞാനത്‌ നിങ്ങ 
ള്‍ക്കയയ്ക്കും. എന്നാല്‍ നിങ്ങള്‍ക്ക്‌ സ്വര്‍ഗ്ഗ 
ത്തില്‍നിന്നും ശക്തി ലഭിക്കുംവരെ നിങ്ങള്‍ 
യെരൂശലേമില്‍ താമസിക്കുക.” 


ഒ 


[73 











യേശു സ്വര്‍ഗ്ഗത്തിലേക്കു മടങ്ങുന്നു 
(മര്‍ക്കൊ. 1619-20; അ. പ്രവ. 1:9-11) 
ടിയേശു തന്‍െറ ശിഷ്യന്മാരെ യെരുശലേമില്‍ 
നിന്നും ബെെഥാന്യവരെ നയിച്ചു. അവന്‍ കൈ 
കളുയര്‍ത്തി തന്‍െറശിഷ്യന്മാരെഅനുഗ്രഹിച്ചു. 
യേശു അവരെഅനുഗ്രഹിക്കവേ അവന്‍ അറ 
രില്‍ നിന്ന്‌ വേര്‍പെടുത്തപ്പെട്ട സ്വര്‍ഗ്ഗത്തിലേ 
ക്ക്‌ എടുക്കപ്പെട്ട 3. ശിഷ്യന്മാര്‍ അവനെ അവി 
ടെ നമസ്കരിച്ചിട്ട്‌ വര്‍ദ്ധിച്ച ആഹ്ളാദത്തോ 
ടെ യെരൂശലേമിലേക്ക്‌ മടങ്ങിപ്പോയി. $3തങ്ങളു 
ടെ മുഴുവന്‍ സമയവും ദൈവത്തെ വാഴ്ത്തി 
ക്കൊണ്ട്‌ അവര്‍ ദൈവാലയത്തില്‍ താമസിച്ചു. 














1017 


യോഹന്നാന്‍ 
എഴുതിയ സുവിശേഷം 


ക്രിസ്തുവിന്‍റെ ആഗമനം 

ലോകാരംഭത്തിനു മുന്പ്‌ വചനം ഉണ്ടായിരു 

ന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. 
വചനം ദൈവമായിരുന്നു. ആദിയില്‍ അവന്‍ 
ദൈവത്തോടൊപ്പമായിരുന്നു. 3എല്ലാം അവനി 
ലൂടെയാണുണ്ടാക്കപ്പെട്ടത്‌. അവനെക്കൂടാതെ 
സൃഷ്ടിക്കപ്പെട്ടതൊന്നും ഉണ്ടായിട്ടില്ല. അവ 
നില്‍ ജീവനുണ്ടായിരുന്നു. ആ ജീവന്‍ മനുഷ്യ 
രുടെ വെളിച്ചമായിരുന്നു. $വെളിച്ചം ഇരുട്ടില്‍ 
പ്രകാശിക്കുന്നു.എന്നാല്‍ ഇരുട്ട്‌ അതിനെ പരാ 
ജയപ്പെടുത്തിയില്ല. 

യോഹന്നാനെന്നു പേരായ ഒരാള്‍ അവിടെ 
യുണ്ടായിരുന്നു. ദൈവം അയച്ചതാണയാളെ. 
വെളിച്ചത്തെപ്പറ്റി മനുഷ്യരോടു പറയാനാണ 
വന്‍ വന്നത്‌. യോഹന്നാനിലൂടെ എല്ലാവരും 
വെളിച്ചത്തെപ്ഛറ്റി കേള്‍ക്കുകയും വിശ്വസിക്കു 
കയും ചെയ്യും. “പക്ഷേ യോഹന്നാന്‍ വെളിച്ച 
മായിരുന്നില്ല. എന്നാലവന്‍ പ്രകാശത്തെ്പറ്റി 
പറയാന്‍ വന്നവനാണ്‌. യഥാര്‍ത്ഥപ്രകാശം 
ലോകത്തിലേക്കു വരികയായിരുന്നു. ആ വെളി 
ച്ചം ജനങ്ങള്‍ക്കു പ്രകാശം പകരും. 

10വചനം ലോകത്തിലുണ്ടായിരുന്നു. അവനി 
ലൂടെയാണ്‌ ലോകം സൃഷ്ടിക്കപ്പെട്ടത്‌. പക്ഷേ 
ലോകര്‍ അവനെ അറിഞ്ഞില്ല. 1അവനന്‍്റതാ 
യ ലോകത്തിലേക്കവന്‍ വന്നു. എന്നാല്‍ അവ 
ന്‍െറതന്നെ ആള്‍ക്കാര്‍ അവനെ അംഗീകരിച്ചി 
ല്ല. 2പക്ഷേ ചിലര്‍ അവനെ അംഗീകരിച്ചു. 
അവര്‍ അവനില്‍ വിശ്വസിച്ചു. അവന്‍ അവര്‍ 
ക്കു ദൈവമക്കള്‍ ആകുവാന്‍ അവകാശം നല്‍ 
കി. 13സാധാരണ കൂട്ടികള്‍ പിറക്കുമ്പോലെ 
യായിരുന്നില്ല അവന്‍ പിറന്നത്‌. മാതാപിതാക്ക 
ളുടെ രക്തത്തില്‍നിന്നോ പുരുഷന്‍െറ ആഗ്രഹ 
ത്തില്‍നിന്നോ അല്ല അവന്‍ ഉണ്ടായത്‌. ദൈവ 
ത്തില്‍നിന്നാണവന്‍ പിറന്നത്‌. 

4വചനം മനുഷ്യാകാരംപൂണ്ട്‌ നമുക്കിടയില്‍ 
പാര്‍ത്തു. പിതാവിന്‍െറ ഏക പൂത്രനായവ 
നെറ തേജസ്സ്‌ നാം അവനില്‍ കണ്ടു. വചനം 
കൃപയും സത്യവും കൊണ്ടു നിറഞ്ഞിരുന്നു. 
1യോഹന്നാന്‍ ക്രിസ്തുവിനെപ്പുറ്റി അവരോടു 
പറഞ്ഞു,“ എനിക്കുശേഷം വരുന്നവന്‍ എന്നെ 
ക്കാള്‍ ശ്രേഷ്ഠനാണ്‌. എനിക്കു മുമ്പേതന്നെ 
അവന്‍ ജീവിച്ചിരുന്നു എന്നു ഞാന്‍ പറഞ്ഞത്‌ 
ഇവനെല്ലറ്റിയാണ്‌.” 

1വചനം കൃപയും സത്യവും കൊണ്ടു നിറ 
ഞ്ഞിരുന്നു. അവനില്‍ നിന്നു നാമെല്ലാം വളരെ 
അനുഗ്രഹങ്ങള്‍ പ്രാപിച്ചു. 17ന്യായപ്രമാണം 
മോശെവഴിയാണു നല്‍കപ്പെട്ടത്‌. പക്ഷേ കൃപ 
യും സത്യവും യേശു ക്രിസ്തുവിലൂടെയാണു 
വന്നത്‌. 18ആരും ദൈവത്തെ ഒരിക്കലും കണ്ടിട്ട 
ല്ല. പക്ഷേ പുത്രനാണ്‌ ദൈവം. അവന്‍ പിതാ 
വിനോട്‌ ഏറ്റവും അടുത്തവനാണ്‌. ദൈവ 
ത്തെ പൂത്ര൯ നമുക്കു കാട്ടിത്തന്നിട്ടുണ്ട്‌. 



































പക്ഷെ ... അടുത്തവനാണ്‌ “പക്ഷെ പിതാവിനോ 
ടേറ്റവും അടുത്തിരിക്കുന്നവനാണ്‌ ഏകദൈവം 
എന്നും “പക്ഷ പിതാവിനോട്‌ വളരെയടുത്തിരിക്കു 
ന്നവനാണ്‌ ഏകപുത്ര൯” എന്നും ചില ഗ്രീക്കു പതി 
പ്പുകളില്‍ പറയുന്നു. 





യേശുവിനെപ്പറ്റി യോഹന്നാന്‍ 
(മത്താ. 3:1-12; മര്‍ക്കൊ. 1:2-8; 
ലൂക്കൊ. 315-17) 

19യെരുശലേമിലെ യെഹൂദര്‍ ഏതാനും പു 
രോഹിതരേയും ലേവ്യരേയും, “നീയാരാണ്‌?” 
എന്നു ചോദിക്കാന്‍ യോഹന്നാന്‍െറയടുത്തേക്ക 
യച്ചു. മയോഹന്നാ൯ സ്വതന്ത്രമായി സംസാ 
രിച്ചു. മറുപടി പറയാനവന്‍ മടിച്ചില്ല. യോഹ 
ന്നാന്‍ വ്യക്തമായി പറഞ്ഞു, “ഞാന്‍ ക്രിസ്തു 
വല്ല.” അതു തന്നെയാണ്‌ യോഹന്നാന്‍ ജനങ്ങ 
ളോടു പറഞ്ഞതും. 

മിഅപ്പ്പോള്‍ യെഹൂദന്മാര്‍ യോഹന്നാനോടു 
ചോദിച്ചു, “പിന്നെ നീ ആരാണ്‌? ഏലീയാ 
വോ?” യോഹന്നാന്‍ മറുപടി പറഞ്ഞു, “ഞാന്‍ 
ഏലീയാവ്‌ അല്ല.” യെഹൂദര്‍ ചോദിച്ചു, “നീ 
പ്രവാചകനാണോ?” യോഹന്നാന്‍ മറുപടി 
പറഞ്ഞു, “ഞാന്‍ പ്രവാചകനും അല്ല.” 

22അപ്പോള്‍ യെഹൂദര്‍ ചോദിച്ചു, “നീയാരാ 
ണ്‌? ഞങ്ങളോട്‌ നിന്നെപ്പറ്റിപറയൂ. ഞങ്ങളെ 
അയച്ചവരോടു പറയാനൊരു മറുപടി തരിക. 
നിന്നെപ്പറ്റി നീയെന്താണ്‌ പറയുന്നത്‌?” 23യോ 
ഹന്നാ൯ അവരോട്‌ യെശയ്യാപ്രവാചകന്‍െറ 
വാക്കുകള്‍ പറഞ്ഞു: 

“കര്‍ത്താവിന്‍െറ വഴി നേരെയാക്കുവിന്‍ എ 
ന്നു മരുഭൂമിയില്‍” വിളിച്ചുപറയുന്നവന്‍െറ ശ 
ബ്ദം ഞാന്‍ ആകുന്നു.” 

യെശയ്യാവ്‌ 40:3 

24ഈ യെഹൂദരെ അയച്ചത്‌ പരീശന്മാരായിരു 

ന്നു. അവര്‍ യോഹന്നാനോടു ചോദിച്ചു, “നീ 

ക്രിസ്തുവല്ലെന്നു നീ പറയുന്നു. ഏലീയാവോ 

പ്രവാചകനോ അല്ലെന്നും. പിന്നെന്തിനു നീ 
സ്നാനം കഴിപ്പിക്കുന്നു?” 

2യോഹന്നാ൯ മറുപടി പറഞ്ഞു, “ഞാന്‍ 
ജനങ്ങളെ വെള്ളത്തിലാണ്‌ സ്നാനപ്പെടുത്തി 
യത്‌.എന്നാല്‍ നിങ്ങള്‍ക്കറിയാത്ത ഒരുവന്‍ 
നിങ്ങള്‍ക്കിടയിലുണ്ട്‌. 27എനിക്കുശേഷം വരുന്ന 
വനാണവന്‍. അവന്‍െറ ചെരുപ്പിന്‍റെ വള്ളി 
അഴിക്കാന്‍പോലും ഞാന്‍ യോഗ്യനല്ല.” 

28യോര്‍ദ്ദാന്‍നദിയുടെ മറുകരയിലുള്ള ബേ 
ഥാന്യയിലാണിതൊക്കെ സംഭവിച്ചത്‌. അവിടെ 
യോഹന്നാന്‍ സ്നാനപ്പെടുത്തുകയായിരുന്നു. 

പിറ്റേന്ന്‌ യേശൂ തന്‍െറ അടുത്തേക്കുവരുന്ന 
ത്‌ യോഹന്നാന്‍ കണ്ടു. യോഹന്നാന്‍ പറഞ്ഞു, 
“ഇതാ, ദൈവത്തിന്‍െറ കുഞ്ഞാട്‌. ലോകത്തി 
ന്‍െറ പാപം അവന്‍ നീക്കുന്നു! 4ഞാ൯ന്‍ ഇവനെ 
പറ്റിയാണു പറഞ്ഞത്‌. “എനിക്കു പിന്നാലെ 
ഒരുവന്‍ വരും. പക്ഷെ അവന്‍ എന്നെക്കാള്‍ 
ശ്രേഷ്ഠനാണ്‌. കാരണം എനിക്കുമുമ്പു തന്നെ 
അവന്‍ ഉണ്ടായിരുന്നു.” ഞാനോ അവനെ 
അറിഞ്ഞില്ല. യേശുവാണ്‌ ക്രിസ്തുവെന്ന്‌ യി 
സ്രായേലിനെ അറിയിക്കുന്നതിന്‌ ഞാന്‍ വെള്ള 
ത്തില്‍ സ്നാനം കഴിപ്പിക്കാന്‍ വന്നിരിക്കുന്നു.” 

3233അനന്തരം യോഹന്നാന്‍ പറഞ്ഞു, “ക്രി 
സ്തു ആരാണെന്ന്‌ എനിക്കുമറിയാമായിരുന്നി 
ല്ല. പക്ഷേ ആളുകളെ വെള്ളത്തില്‍ സ്നാനപ്പെ 
ടുത്തുവാന്‍ ദൈവം എന്നെ അയച്ചു.” ദൈവം 
എന്നോടുപറഞ്ഞു, “ആത്മാവ്‌ താണുവന്ന്‌ ഒരാ 








യോഹന്നാന്‍ 1:34-2:12 


ളുടെമേല്‍ ഇരിക്കുന്നത്‌ നീ കാണും. അവനാണ്‌ 
പരിശുദ്ധാത്മാവില്‍ സ്നാനപ്പെടുത്തുന്നവന്‍.” 
യോഹന്നാന്‍ പറഞ്ഞു, “ആത്മാവു ഒരു പ്രാവു 
പോലെ സ്വര്‍ഗ്ഗത്തില്‍നിന്നിറിങ്ങി വരുന്നതും, 
അവനന്‍െറമേല്‍ ഇരിക്കുന്നതും ഞാന്‍ കണ്ടു. 34അ 
തിനാല്‍ “ഇവന്‍ ദൈവപുത്രന്‍ തന്നെ” എന്നു 
സാക്ഷ്യം പറയുകയും ചെയ്തു.” 


യേശുവിന്‍െറ ആദ്യശിഷ്യന്മാര്‍ 

പിറ്റേന്ന്‌ തന്‍െറ രണ്ടു ശിഷ്യന്മാരോടൊത്ത്‌ 
യോഹന്നാന്‍ വീണ്ടും നില്‍ക്കുകയായിരുന്നു. 
3യേശു നടന്നുപോകുന്നത്‌ യോഹന്നാന്‍ 
കണ്ടു. അയാള്‍ പറഞ്ഞു, “ഇതാ, ദൈവത്തി 
ന്‍െറ കുഞ്ഞാട്‌!” 

യോഹന്നാന്റെ ഈ വാക്കുകള്‍ രണ്ടു 
ശിഷ്യന്മാരും കേട്ടു. അവര്‍ യേശുവിനെ അനുഗ 
മിച്ചു. യേശു തിരിഞ്ഞു നോക്കിയപ്പോള്‍ ആ 
രണ്ടു പുരുഷന്മാര്‍ തന്നെ പിന്തുടരുന്നതു കണ്ടു. 
അവന്‍ ചോദിച്ചു, “നിങ്ങള്‍ക്കെന്താണു വേണ്ട 
ത്‌?” ഇരുവരും ചോദിച്ചു, “റബ്ബീ, (ഗുരു എന്നര്‍ 
ത്ഥത്തില്‍) അങ്ങെവിടെയാണു താമസിക്കു 
ന്നത്‌?” 

39യേശുപറഞ്ഞു, “എന്‍െറകൂടെ വന്നു കാണു 
ക.” അതിനാലവരിരുവരും യേശുവിനോടൊ 
പ്പം പോയി. യേശു താമസിച്ച സ്ഥലം അവര്‍ 
കണ്ടു. ആ ദിവസം അവര്‍ യേശുവിനോടൊപ്പം 
തങ്ങി. അപ്പോള്‍ സമയം നാലുമണിയാ 
യിരുന്നു. 

40യോഹന്നാ൯ യേശുവിനെപ്പറ്റി പറഞ്ഞതു 
കേട്ടാണവര്‍ അവനെ അനുഗമിച്ചത്‌. അവരില്‍ 
ഒരാളുടെ പേര്‍ അന്ത്രെയാസ്‌ എന്നായിരുന്നു. 
അന്ത്രെയാസ്‌ ശിമോന്‍പത്രൊസിന്‍െെ സഹോ 
ദരനായിരുന്നു.4സഹോദരനായ ശിമോനെ തേ 
ടിപ്പിടിച്ചു കാണുകയാണ്‌ അന്ത്രെയാസ്‌ ആദ്യം 
ചെയ്തത്‌. അന്ത്രെയാസ്‌ ശിമോനോടു പറ 
ഞ്ഞു, “ഞങ്ങള്‍ മശീഹയെ കണ്ടെത്തി.” (“മശീ 
ഹ്‌ എന്നതിന്‌ “ക്രിസ്തു” എന്നര്‍ത്ഥം.) 42എന്നി 
ട്ട അന്ത്രെയാസ്‌ ശിമോനെ യേശുവിന്‍െറയടു 
ത്തേക്കുകൊണ്ടുവന്നു. യേശു ശിമോനെ നോ 
ക്കി പറഞ്ഞു, “നീ യോഹന്നാന്‍റെ പുത്രനായ 
ശിമോനല്ലേ? നീ കേഫാ (പത്രൊസ്‌ എന്നര്‍ 
ത്ഥം) എന്നു വിളിക്കപ്പെടും.” 

43അടുത്തദിവസം യേശു ഗലീലയിലേക്കു 
പോകാന്‍ തീരുമാനിച്ചു. യേശു ഫിലിപ്പോസി 
നെ കണ്ടെത്തിയിട്ടു പറഞ്ഞു, “എന്നെ അനുഗ 
മിക്കുക.”4ഫിലിപ്പോസ്‌, അന്ത്രെയാസ്ധിന്‍െറ 
യും പത്രൊസ്ിന്‍െറെയും നഗരമായ ബേഥ്സ 
യിദായില്‍നിന്നും വന്നവനാണ്‌. 4്ഫിലിപ്പോ 
സ്‌ നഥനയേലിനെ കണ്ടുപറഞ്ഞു, “മോശെയു 
ടെ ന്യായപ്രമാണത്തിലെഴുതിയിരിക്കുന്നതോ 
ര്‍ക്കുക. വരാനിരിക്കുന്ന ഒരുവനെപ്പുറ്റി മോശെ 
എഴുതിയിട്ടുണ്ട്‌. പ്രവാചകരും അവനെപ്പറ്റി 
എഴുതിയിരിക്കുന്നു. ഞങ്ങളവനെ കണ്ടെത്തി 
യിരിക്കുന്നു. അവന്‍െറ പേരാണ്‌ യേശു. യോ 
സേഫിനന്‍െറെ പുത്രന്‍. നസറെത്തില്‍നിന്നും 
വന്നവന്‍.” 

പേക്ഷെ നഥനയേല്‍ ഫിലിപ്പോസിനോടു 
ചോദിച്ചു, “നസറെത്ത്‌! നസറെത്തില്‍നിന്നെ 
ന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ?” ഫിലിപ്പോ 
സ്‌ മറുപടി പറഞ്ഞു, “വന്നു കാണുക.” 

47നഥനയേല്‍ തന്‍െറയടുത്തേക്കു വരുന്നത്‌ 
യേശു കണ്ടു. “ഇതാ സാക്ഷാല്‍ യിസ്ധര്ായേ 
ല്യന്‍, ഇവനില്‍ കാപട്യം ഇല്ല,” എന്ന്‌ അവനെ 
ക്കുറിച്ച്‌ പറഞ്ഞു. 














1018 


48നഥനയേല്‍ ചോദിച്ചു, 
എന്നെ അറിയും?” 

യേശു മറുപടി പറഞ്ഞു, “നീ അത്തിമരത്തി 
ന്‍െറ ചുവട്ടിലിരുന്നപ്പോള്‍ത്തന്നെ ഞാന്‍ ക 
ണ്ടു. ഫിലിപ്പോസ്‌ എന്നെപ്പറ്റി നിന്നോട്‌ പറ 
യുന്നതിനു മുമ്പേയായിരുന്നു അത്‌.” 

44അപ്പോള്‍ നഥനയേല്‍ യേശുവിനോടു പറ 
ഞ്ഞു, “റബ്ബീ, അങ്ങാണു ദൈവപുത്രന്‍. യിസന്ധ്രാ 
യേലിനന്‍െറെ രാജാവാണു നീ.” 

ടിയേശൂ നഥനയേലിനോടു പറഞ്ഞു, “അ 
ത്തിമരച്ചുവട്ടില്‍ നിന്നെ ഞാന്‍ കണ്ടതായി 
പറഞ്ഞു. അതിനാല്‍ നീയെന്നില്‍ വിശ്വസി 
ക്കുന്നു. പക്ഷേ നീ അതിലും മഹത്തായതു 
കാണും.” 

ട1യേശു തുടര്‍ന്നു, “ഞാന്‍ നിന്നോടു സത്യമാ 
യി പറയട്ടെ. സ്വര്‍ഗ്ഗം തുറന്നിരിക്കുന്നതും മനു 
ഷ്ൃപുത്രനന്‍െറെ അടുക്കല്‍ “ദൂതന്മാര്‍ കയറുകയും 
ഇറങ്ങുകയും” ചെയ്യുന്നത്‌ നിങ്ങള്‍ കാണും.” 


“നീ എങ്ങനെ 





കാനാവിലെ കല്യാണം 

രണ്ടു ദിവസങ്ങള്‍ക്കു ശേഷം ഗലീലയിലെ 

കാനാവില്‍ ഒരുകല്യാണമുണ്ടായിരുന്നു. യേ 
ശുൂവിന്‍െറ അമ്മ അവിടെയുണ്ടായിരുന്നു. യേ 
ശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിനു 
ക്ഷണിച്ചിരുന്നു. 3അവിടെ വീഞ്ഞു തികഞ്ഞി 
ല്ല. വീഞ്ഞു തീര്‍ന്നപ്പോള്‍ യേശുവിന്‍റെ 
അമ്മ അവനോടു പറഞ്ഞു, “അവര്‍ക്കു വീഞ്ഞ്‌ 
ഇല്ല.” 

യേശു മറുപടി പറഞ്ഞു, “പ്രിയപ്പെട്ട സ്ത്രീ 
യേ, ഞാനെന്തുചെയ്യണമെന്ന്‌ എന്നോടു പറ 
യേണ്ടതില്ല. എന്‍െറെസമയം ഇനിയുമായിട്ടില്ല.” 

ടയേശൂവിന്‍െറ അമ്മ ദാസന്മാരോടു പറ 
ഞ്ഞു, “യേശു പറയുന്നതു പോലെ ചെയ്യുക.” 

അവിടെ ആറു വലിയ കല്‍ഭരണികളുണ്ടാ 
യിരുന്നു. യെഹൂദര്‍ ശുദ്ധീകരണത്തിനുള്ള വെ 
ള്ളം നിറയ്ക്കുന്നത്‌ അതിലായിരുന്നു. ഓരോന്നി 
ലും എണ്‍പതു മുതല്‍ നൂറുലിറ്റര്‍ വരെ വെള്ളം 
കൊള്ളുമായിരുന്നു. 

"യേശു ദാസന്മാരോടു പറഞ്ഞു, “ആ കല്‍ഭര 
ണികളില്‍ വെള്ളം നിറയ്ക്കുക.” ദാസന്മാര്‍ വ 
ക്കോളം വെള്ളം നിറച്ചു. 

അനന്തരം യേശു ദാസന്മാരോടുപറഞ്ഞു, 
“കുറച്ചു കോരി യജമാനനെ ഏല്ലിക്കുക.” 
അവര്‍ കൊണ്ടുപോയി കൊടുത്തു. “യേജമാന൯ 
വെള്ളം രുചിച്ചു നോക്കിയപ്പോള്‍ അതു വീ 
ഞ്ഞായി മാറിയിരിക്കുന്നതു കണ്ടു. വീഞ്ഞ്‌ 
എവിടുന്നു വന്നുവെന്ന്‌ അയാളറിഞ്ഞില്ല. 
എന്നാലതു കൊണ്ടുവന്ന ദാസന്മാര്‍ക്കറിയാമാ 
യിരുന്നു. വിവാഹ യജമാനന്‍ വരനെവിളിച്ചു. 
11അയാള്‍ വരനോടുപറഞ്ഞു, “ആളുകള്‍ നല്ല 
വീഞ്ഞ്‌ ആദ്യം വിളമ്പും. പിന്നീട, അതിഥികള്‍ 
കുടിച്ചുകഴിയുമ്പോള്‍ തരംതാണവീഞ്ഞും വി 
ളമ്പും. പക്ഷേനീ നല്ല വീഞ്ഞു ഇതുവരേക്കും 
മാറ്റിവച്ചു വിളമ്പുന്നു.” 

1യേശൂവിന്‍െറ ആദ്യത്തെ അത്ഭൂതപ്രവൃത്തി 
യായിരുന്നു അത്‌. ഗലീലയിലെ കാനാവിലാ 
ണ്‌ യേശു ഈ പ്രവൃത്തി ചെയ്തത്‌. അങ്ങനെ 
യേശു തന്‍െറ മഹത്വം പ്രകടിപ്പിച്ചു. അവന്‍െറ 
ശിഷ്യന്മാര്‍ അവനില്‍ വിശ്വസിച്ചു. 

12അനന്തരം യേശു കഫര്‍ന്നഹൂമിലേക്കു പോ 
യി. യേശുവിന്‍റെ അമ്മയും സഹോദരന്മാരും 
ശിഷ്യന്മാരും അവനോടൊത്തുപോയി. അവര്‍ 
ഏതാനും ദിവസം കഫര്‍ന്നഹൂമില്‍ തങ്ങി. 
































1019 


യേശു ദൈവാലയത്തില്‍ 
(മത്താ. 21:12-13; മര്‍ക്കൊ. 11:15-17; 
ലൂക്കൊ. 19:45-46) 

13അത്‌ പെസഹസമയം ആകാറായപ്പോഴാ 
യിരുന്നു. അതിനാല്‍ യേശു യെരൂശലേമിലേക്കു 
പോയി. 4ദൈവാലയത്തില്‍ ആളുകള്‍ കാളക 
ളെയും ആടുകളെയും പ്രാവുകളെയും വില്‍ക്കു 
ന്നത്‌ അവന്‍ കണ്ടു. മറ്റുള്ളവര്‍ മേശയ്ക്കരികി 
ലിരിക്കുന്നതും കണ്ടു. അവര്‍ പണമിടപാടുകള്‍ 
നടത്തുകയായിരുന്നു. യേശു ഏതാനും കയര്‍ 
കഷണങ്ങള്‍ ചേര്‍ത്ത്‌ ഒരു ചാട്ടയുണ്ടാക്കി. അവ 
൯ മനുഷ്യരെയും കാളകളെയും ആടുകളെയും 
ദൈവാലയത്തില്‍നിന്നും പുറത്താക്കി. പണമി 
ടപാടുകാരുടെ മേശകള്‍ മറിച്ചിടുകയും പണം 
ചിതറിച്ചുകളയുകയും ചെയ്തു. 16എന്നിട്ട യേ 
ശു അവിടെ മാടപ്പിറാവുകളെ വില്‍ക്കുകയായി 
രുന്നവരോടു പറഞ്ഞു, “ഇതെല്ലാം എടുത്തു 
കൊണ്ടു പുറത്തേക്കുപോവുക. എന്‍െറ പിതാ 
വിനന്‍െറ ഭവനത്തെ കച്ചവടസ്ഥലമാക്കരുത്‌!” 

17ഇതു സംഭവിച്ചപ്പോള്‍ തിരുവെഴുത്തുകളി 
ലെ വാക്കുകള്‍ യേശുവിന്‍െറ ശിഷ്യന്മാര്‍ ഓര്‍ 
ത്തുഃ 

“നിന്‍റെ ആലയത്തെക്കുറിച്ചുള്ള ആവേശം 
എന്നെ തിന്നുകളയും.” സങ്കീര്‍ത്തനങ്ങള്‍ 69:9 





18യെഹൂദര്‍ യേശുവിനോടു പറഞ്ഞു, “ഞങ്ങ 
ളെ ഒരു അത്ഭൂതപ്രവൃത്തി അടയാളമായി കാ 
ണിക്കുക. ഇതെല്ലാം ചെയ്യാന്‍ നിനക്കുള്ള അവ 
കാശം തെളിയിക്കുക.” 

19യേശു മറുപടിപറഞ്ഞു, “ഈ ദൈവാലയം 
നശിപ്പിക്കുക. മൂന്നു ദിവസത്തിനുള്ളില്‍ ഞാ 
നിതു വീണ്ടും പണിയും.” 

20യെഹൂദര്‍ മറുപടി പറഞ്ഞു, “മനുഷ്യര്‍ നാ 
ലൃത്താറുവര്‍ഷം പണിയെടുത്താണിതു നിര്‍മ്മി 
ച്ചത്‌! മൂന്നു ദിവസത്തിനുള്ളില്‍ ഇതു നിനക്കു 
വീണ്ടും പണിയാമെന്നു നീ വിശ്വസിക്കുന്നു 
ണ്ടോ?” 

2(എന്നാല്‍ യേശു ഉദ്ദേശിച്ച ദൈവാലയം 
സ്വന്തം ശരീരമായിരുന്നു. 22യേശു മരണത്തില്‍ 
നിന്നും ഉയിര്‍ത്തെഴുന്നേറ്റശേഷം ശിഷ്യന്മാര്‍ 
തിരുവെഴുത്തും യേശു പറഞ്ഞ വാക്കുകളും അ 
നുസ്മരിച്ചു. അതിനാല്‍ ശിഷ്യന്മാര്‍ അവനെപ്പ 
റ്റിയുള്ള തിരുവെഴുത്തുകളിലും യേശുവിന്‍റെ 
വാക്കുകളിലും വിശ്വസിച്ചു.) 

23പെസഹാ ഉത്സവത്തോടനുബന്ധിച്ച്‌ യേ 
ശുയെരൂശലേമിലായിരുന്നു. അവന്‍ ചെയ്ത 
അത്ഭൂതപ്ര വൃത്തികളാല്‍ അനേകംപേര്‍ അവ 
നില്‍ വിശ്വസിച്ചു. 4എന്നാല്‍ യേശു അവരെ 
വിശ്വന്സിച്ചില്ല. എന്തുകൊണ്ടെന്നാല്‍, അവ 
രൂടെ മനോഗതം യേശുവിനറിയാമായിരുന്നു. 
മ്മറ്റുള്ളവരെപ്പറ്റി തന്നോടു പറയാന്‍ അവനു 
ആരും ആവശ്യമായി രുന്നില്ല. ഒരാളുടെ മനസ്സി 
ലെന്താണുള്ളതെന്ന്‌ യേശുവിനറിയാമാ 
യിരുന്നു. 











യേശുവും നിക്കോദേമൊസും 
നിക്കോദേമൊസ്‌ എന്നുപേരായ ഒരാളുണ്ടാ 
യിരുന്നു. അയാള്‍ പരീശന്മാരിലൊരാളായി 
രുന്നു. അവന്‍ ഒരു പ്രധാന യെഹുദനേതാവാ 
യിരുന്നു. 2ഒരു രാത്രി നിക്കോദേമൊസ്‌ യേശുവി 
നെ സമീപിച്ചു. നിക്കോദേമൊസ്‌ പറഞ്ഞു, 
“ഗുരോ, ദൈവം അയച്ച ഒരു അദ്ധ്യാപകനാണു 
അങ്ങെന്നു ഞങ്ങള്‍ക്കറിയാം. ദൈവസഹായ 


യോഹന്നാന്‍ 2:13-3:18 


മില്ലാതെ അങ്ങുചെയ്ത അത്ഭുതപ്ര വൃത്തികള്‍ 
ആര്‍ക്കും ചെയ്യാനാവില്ല.” 

യേശു മറുപടി പറഞ്ഞു, “ഞാന്‍ നിന്നോടു 
സത്യമായി പറയാം, ഒരാള്‍ വീണ്ടും ജനിക്ക 
ണം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിലവനു ദൈവ 
രാജ്യം കാണാനാകില്ല.” 

നിക്കോദേമൊസ്‌ പറഞ്ഞു, “എന്നാല്‍ വൃദ്ധ 
നായ ഒരാള്‍ക്ക്‌ എങ്ങനെ വീണ്ടും ജനിക്കാനാ 
കും? ഒരാള്‍ക്കു വീണ്ടും അമ്മയുടെ ശരീരത്തിനു 
ള്ളില്‍ പ്രവേശിക്കാനാവില്ല! അതിനാലാര്‍ക്കും 
രണ്ടാമതു ജനിക്കാനുമാവില്ല.” 

ടപക്ഷേ യേശുമറുപടി പറഞ്ഞു, “ഞാന്‍ നി 
ന്നോടുസത്യമായി പറയാം. ഒരാള്‍ വെള്ളത്താ 
ലൂം ആത്മാവിനാലും ജനിക്കണം. വെള്ളത്താ 
ലും ആത്മാവിനാലും ജനിക്കാത്തവന്‍ ദൈവരാ 
ജ്ൃത്തേക്കു പ്രവേശനമില്ല .ങഒരാളുടെ ശരീരം 
അയാളുടെ മനുഷ്യരായ അപ്പനമ്മമാരില്‍ 
നിന്നു ജനിച്ചതാണ്‌. പക്ഷേ ഒരുവന്‍റെ ആത്മീ 
യ ജീവിതമാകട്ടെ ആത്മാവില്‍നിന്നും ജനിച്ച 
തുമാണ്‌. "ഞാന്‍ പറഞ്ഞതിനെപ്പറ്റി വിസ്മയി 
ക്കേണ്ട,” നീ വീണ്ടും ജനിക്കണം.” &കാറ്റ്‌ അതിനു 
പോകേണ്ടിടത്തേക്കു വീശുന്നു. കാറ്റിന്‍െറ 
സ്വരം നീ കേള്‍ക്കുന്നു. എന്നാല്‍ കാറ്റ്‌ എവിടെ 
നിന്നു വരുന്നുവെന്നോ അതെങ്ങോട്ടു പോകു 
ന്നുവെന്നോ നിനക്കറിയില്ല. ആത്മാവില്‍ 
നിന്നു ജനിച്ചവനെപ്പറ്റിയും അതുപോലെ 
യാണ്‌.” 

9നിക്കോദേമൊസ്‌ ചോദിച്ചു, “ഇതൊക്കെ എ 
ങ്ങനെ സംഭവിക്കും?” 

10യേശു പറഞ്ഞു, “യിസ്രായേലിലെ ഗുരുവാ 
ണല്ലോ നീ. പക്ഷേ നിനക്കിപ്പോഴും ഒന്നും 
മനസ്സിലാകാത്തതെന്ത്‌? 1്ഞരാ൯ നിന്നോടു 
സത്യമായി പറയുന്നു. ഞങ്ങള്‍ അറിയുന്നവ 
യെപ്പറ്റി ഞങ്ങള്‍ പറയുന്നു. ഞങ്ങള്‍ കണ്ടതി 
നെപ്പറ്റി ഞങ്ങള്‍ പറയുന്നു. പക്ഷേ ഞങ്ങള്‍ 
നിങ്ങളോടു പറഞ്ഞതു നിങ്ങള്‍ സ്വീകരിക്കു 
ന്നില്ല. 2ഞാന്‍ നിങ്ങളോടു ഭൂമിയിലെ കാര്യ 
ങ്ങള്‍ സംസാരിച്ചു. പക്ഷേ നിങ്ങള്‍ എന്നെ 
വിശ്വസിച്ചില്ല. അതിനാല്‍ ഞാന്‍ സ്വര്‍ഗ്ഗത്തി 
ലെ കാര്യങ്ങള്‍ പറയുമ്പോള്‍ തീര്‍ച്ചയായും 
നിങ്ങള്‍ വിശ്വസിക്കില്ല! 8സ്വര്‍ഗ്ഗത്തില്‍നി 
ന്നും വന്നിറിങ്ങിയ മനുഷ്യപുത്രനല്ലാതാരും 
സ്വര്‍ഗ്ഗത്തിലേക്കു കയറിയിട്ടില്ല. 

1'തരുഭൂമിയില്‍ മോശെ സര്‍പ്പത്തെ ഉയര്‍ 
ത്തി.“ മനുഷ്യപുത്രനെ സംബന്ധിച്ചും അങ്ങ 
നെതന്നെ. മനുഷ്യപുത്രനും ഉയര്‍ത്തപ്പെടണം. 
15മനുഷ്യപൂത്രനില്‍ വിശ്വസിക്കുന്ന എല്ലാവര്‍ 
ക്കും നിത്യജീവന്‍ ലഭിക്കേണ്ടതിനു തന്നെ.” 

16തന്‍െറെ ഏകപുത്രനെ നല്‍കുവാന്‍ തക്കവ 
ണ്ണം ദൈവം ലോകത്തെ വളരെയധികം സ്നേ 
ഹിച്ചു. അവനില്‍ വിശ്വസിക്കുന്ന ഒരുവനും 
നശിക്കാതിരിക്കുവാനും അവര്‍ക്കു നിത്യജീവന്‍ 
ലഭിക്കുവാനും വേണ്ടി ദൈവം തന്‍െറമകനെ 
ഈ ലോകത്തിലേക്കയച്ചു. 7ദൈവം തന്‍െറ 
പുത്രനെ ലോകത്തിലേക്കയച്ചത്‌ ലോകത്തെ 
കുറ്റം വിധിക്കാനല്ല. തന്‍െറ പുത്രനിലൂടെ ലോ 
കത്തെ രക്ഷിക്കാ൯വേണ്ടിയാണ്‌ ദൈവം അവ 
നെ അയച്ചത്‌. 18ദൈവപുത്രനില്‍ വിശ്വസിക്കു 
ന്നവനെ വിധിക്കില്ല. എന്നാല്‍ വിശ്വസിക്കാ 




















മരുഭൂമിയില്‍ ... ഉയര്‍ത്തി ദൈവത്തിന്‍െറ ജനത 
സര്‍പ്പദം ശനമേറ്റ്‌ മരിക്കുകയായിരുന്നതിനാല്‍, ഒരു 
പിച്ചള സര്‍പ്പ ത്തെഉണ്ടാക്കി ഒരുതൂണില്‍ തൂക്കുവാ൯ 
ദൈവം മോശെയോടു പറഞ്ഞു. ആ സര്‍പ്പത്തിനെ 
നോക്കുന്നവന്‍ രക്ഷപ്പെടും. സംഖ്യ. 21:4-വോയിക്കുക. 











യോഹന്നാന്‍ 3:19-4:16 


ത്തവ൯ വിധിക്കപ്പെട്ടു കഴിഞ്ഞു. എന്തുകൊ 
ണ്ടെന്നാല്‍ അയാള്‍ ദൈവത്തിന്‍െറ ഏകപുത്ര 
നില്‍ വിശ്വസിച്ചില്ല. 19ഇക്കാര്യങ്ങള്‍ കൊണ്ട 
വര്‍ വിധിക്കപ്പെട്ടു; വെളിച്ചം ലോകത്തിലേക്കു 
വന്നു കഴിഞ്ഞു, എന്നാലാളുകള്‍ക്കതു വേണ്ടി 
യിരുന്നില്ല. പകരം അവര്‍ക്ക്‌ ഇരുട്ടാണ്‌ അഭി 
കാമ്യം. എന്തുകൊണ്ടെന്നാല്‍ അവരുടെ ചെ 
യ്തികള്‍ ദുഷ്ടത നിറഞ്ഞതായിരുന്നു. 20ദൂഷ്ട 
തപ്രവര്‍ത്തിക്കുന്നവര്‍ പ്രകാശത്തെ വെറുക്കു 
ന്നു. അവര്‍ വെളിച്ചത്തിലേക്കു വരില്ല. എന്തു 
കൊണ്ടെന്നാല്‍ അവര്‍ ചെയ്ത എല്ലാചീത്തപ്ര 
വൃത്തിയും വെളിച്ചത്തു തെളിയും. 2സത്യമായ 
മാര്‍ഗ്ഗം സ്വീകരിച്ചവര്‍ പ്രകാശത്തിലേക്കുവരും. 
അപ്പോള്‍ അയാളുടെ പ്രവൃത്തികള്‍ ദൈവത്തി 
ലൂടെയാണു ചെയ്തതെന്ന്‌ വെളിപ്പെടും. 




















യേശുവും സ്നാപക യോഹന്നാനും 

22അതിനുശേഷം യേശുവും ശിഷ്യന്മാരും യെ 
ഹൂദ്യദേശത്തേക്കു പോയി. അവന്‍ അവിടെ 
ശിഷ്യന്മാരോടൊത്തു താമസിച്ച്‌ ആളുകളെ 
സ്നാനപ്പെടുത്തി. 23യോഹന്നാനും ഐനോ 
നില്‍ ആളുകളെ സ്നാനപ്പെടുത്തുന്നുണ്ടായി 
രുന്നു. ശാലേമിനടുത്തുള്ള സ്ഥലമായിരുന്നു 
ഐനോന്‍. അവിടെ ഇഷ്ടം പോലെ വെള്ളം 
ഉണ്ടായിരുന്നതുകൊണ്ടാണ്‌ യോഹന്നാന്‍ 
അവിടെ സ്നാനം നടത്തിയത്‌. സ്നാനപ്പെടു 
ന്നതിന്‌ ആളുകള്‍ അങ്ങോട്ടു പോയിരുന്നു. 
24(അന്ന്‌ യോഹന്നാന്‍ തടവില്‍ ആക്കപ്പെട്ടിരു 
ന്നില്ല.) 

25യോഹന്നാന്‍െറ ചില ശിഷ്യന്മാരും ഒരു 
യെഹൂദനും തമ്മില്‍ ഒരുവാദമുണ്ടായി. ശുദ്ധീക 
രണത്തെപ്പറ്റിയായിരുന്നു തര്‍ക്കം. അതിനാല്‍ 
ശിഷ്യന്മാര്‍ യോഹന്നാനെ സമീപിച്ചു. അവര്‍ 
പറഞ്ഞു, “റബ്ബീ, യോര്‍ദ്ദാ൯നദിയുടെ മറുകര 
യില്‍ അങ്ങയോടൊത്തുണ്ടായിരുന്ന ആളെ ഓര്‍ 
ക്കുന്നില്ലേ? അയാളെല്ഛറ്റിയായിരുന്നു അങ്ങ്‌ 
പ്രസംഗിച്ചിരുന്നത്‌. ആ മനുഷ്യന്‍ ആളുകളെ 
സ്നാനപ്പെടുത്തുന്നു. ഒട്ടേറെപ്പേര്‍ അവനെ 
സമീപിക്കുന്നുമുണ്ട്‌." 

മ7യോഹന്നാ൯ മറുപടി പറഞ്ഞു, “ദൈവം 
നല്‍കുന്നതേ ആര്‍ക്കും കിട്ടൂ. ഞാന്‍ പറഞ്ഞതു 
നിങ്ങള്‍ കേട്ടതല്ലേ? “ഞാന്‍ ക്രിസ്തുവല്ല. അവ 
ന്‍െറ വഴിയൊരുക്കുവാ൯ന്‍ ദൈവം അയച്ചവന്‍ 
മാത്രമാണു ഞാന്‍.” 9വധുവരന്‍േറതുമാത്രമാണ്‌. 
വരന്‍െറ സഹായിയും സുഹൃത്തുമായവ൯ വര 
നറ വരവിന്‌ കാത്തു നില്‍ക്കുന്നു. അയാളുടെ 
സ്വരം കേള്‍ക്കുമ്പോള്‍ സുഹൃത്ത്‌ ആഹ്ാദിക്കു 
ന്നു. എന്‍െറ ആദറ്റാദസമയം ഇതാ എത്തിയിരി 
ക്കുന്നു. 4അവ൯ വളരണം. ഞാന്‍ എളിയവനാ 
കുകയും വേണം. 








സ്വര്‍ഗ്ഗത്തില്‍ നിന്നും വരുന്നവന്‍ 

31“തുകളില്‍ നിന്നൂവരുന്നവ൯ എല്ലാവരെക്കാ 
ളും ശ്രേഷ്ഠനാണ്‌. ഭൂമിയിലുള്ളവന്‍ ഭൂമിയുടേ 
താണ്‌. അവന്‍ ഭൂമിയിലെ കാര്യങ്ങളെപ്പറ്റി പറ 
യുന്നു. പക്ഷേ സ്വര്‍ഗ്ഗത്തില്‍നിന്നും; വരുന്ന 
വന്‍ മറ്റെല്ലാവരെക്കാള്‍ ശ്രേഷ്ഠനാണ്‌. 32താന്‍ 
കണ്ടതും കേട്ടതും അവന്‍ പറയുന്നു. പക്ഷേ 
അവന്‍െറ വാക്കുകള്‍ ജനങ്ങള്‍ സ്വീരിക്കുന്നില്ല. 
33അവനന്‍െറ വാക്കുകള്‍ സ്വീകരിക്കുന്നവന്‍ 
ദൈവം സത്യമാണെന്നതിനു മുദ്രപതിപ്പിക്കു 
ന്നു. 4ദൈവം അവനെ അയച്ചു. ദൈവം അയ 
പ്വവന്‍ ദൈവത്തിന്‍െറ വാക്കുകള്‍ ഉച്ചരിക്കു 
ന്നു. ദൈവം ആത്മാവിനെ മുഴുവനായി അവ 








1020 


നൂനല്‍കിയിരിക്കുന്നു. പിതാവ്‌ പുത്രനെ 
സ്നേഹിക്കുന്നു. പിതാവ്‌ പുത്രന്‍ എല്ലാറ്റിനും 
മേലെ ശക്തി നല്‍കി. 3പൂത്രനില്‍ വിശ്വസിക്കു 
ന്നവന്‍ നിത്യ ജീവന്‍ ഉണ്ട. പുത്രനെ അനുസരി 
ക്കാത്തവന്‍ ആ ജീവിതമൊരിക്കലും ലഭിക്കില്ല. 
ദൈവകോപം അവനിലുണ്ടാകും.” 





യേശു ഒരു ശമര്യക്കാരിയോടു സംസാരിക്കുന്നു 

യേശു യോഹന്നാനെക്കാൾ കൂടുതല്‍ പേരെ 

സ്നാനപ്പെടുത്തുകയും ശിഷ്യന്മാരാക്കുക 
യും ചെയ്യുന്നുണ്ടെന്ന്‌ പരീശന്മാര്‍ അറിഞ്ഞു. 
പക്ഷെ യേശു യഥാര്‍ത്ഥത്തില്‍ ആരെയും 
സ്നാനപ്പെടുത്തിയിരുന്നില്ല. അവനുവേണ്ടി 
അവന്‍െറ ശിഷ്യന്മാരാണതു ചെയ്തത്‌.) ഇതെ 
പ്പറ്റി പരീശന്മാര്‍ കേട്ടുവെന്ന്‌ യേശു അറിഞ്ഞു. 
“അതിനാല്‍ യേശു യെഹുദ്യാവിട്ട ഗലീലയി 
ലേക്കു മടങ്ങിപ്പോയി. 4അങ്ങോട്ടുള്ള വഴിയേ 
യേശുവിന്‌ ശമര്യരാജ്യത്തുകൂടി പോകേണ്ടിയി 
രുന്നു. 

ടശമര്യയില്‍ സുഖാര്‍ എന്ന നഗരത്തില്‍ യേ 
ശൂ വന്നു. യാക്കോബ്‌ തന്‍െറ പുത്രന്‍ യോസേ 
ഫിനു നല്‍കിയ കൃഷിയിടത്തിനടുത്താണ്‌ ഈ 
സ്ഥലം. യോക്കോബിന്‍െറ കിണര്‍ അവിടെയാ 
യിരുന്നു. ദീര്‍ഘയാത്രയില്‍ യേശുവളരെ ക്ഷീ 
ണിതനായിരുന്നു. അവന്‍ കിണറ്റിന്‍ കരയിലി 
രുന്നു. നേരം ഉച്ചയോടടുത്തിരുന്നു. "ഒരു ശമര്യ 
ക്കാരി വെള്ളം കോരാന്‍ അവിടെയെത്തി. 
യേശു അവളോടു പറഞ്ഞു, “എനിക്കു കൂടിക്കാ 
നല്ലം വെള്ളം തരൂ.” §(യേശുവിന്‍െറ ശിഷ്യന്മാര്‍ 
ഗ്രാമത്തില്‍ ആഹാരം വാങ്ങവേയാണിതു 
സംഭവിച്ചത്‌.) 9ശമര്യക്കാരി മറുപടി പറഞ്ഞു, 
“നീ എന്നോടു വെള്ളം ചോദിച്ചത്‌ എന്നെ 
അത്ഭൂതപ്പെടുത്തുന്നു! നീ യെഹൂദനും ഞാന്‍ 
ശമര്യക്കാരിയുമാണ്‌!”(യെഹുദര്‍ ശമര്യക്കാരുടെ 
സുഹൃത്തുക്കളായിരുന്നില്പ.) 

10 യേശൂ മറുപടി പറഞ്ഞു, “ദൈവം എന്താ 
ണു തരുന്നത്‌ എന്നതിനെപ്പറ്റി നിനക്കറിയില്ല. 
ദാഹജലം ചോദിച്ച ഞാനാരെന്നുംനിനക്കറിയി 
ല്ല. നീ അറിഞ്ഞിരുന്നെങ്കില്‍ നീ എന്നോടു 
ചോദിക്കുകയും ഞാന്‍ നിനക്കു ജീവജലം തരി 
കയും ചെയ്യുമായിരുന്നു.” 

1സ്രതീ പറഞ്ഞു, പ്രഭോ, അങ്ങയ്ക്കെവിടെ 
നിന്നു ജീവജലം കിട്ടും? കിണറിനാണെങ്കില്‍ 
വളരെ ആഴം ഉണ്ട്‌. അങ്ങയുടെ കയ്യിലാകട്ടെ 
പാത്രവുമില്ല. 12നീ ഞങ്ങളുടെ പിതാവ്‌ യാക്കാ 
ബിനെക്കാള്‍ ശ്രേഷ്ഠനാണോ? യാക്കോബാണു 
ഞങ്ങള്‍ക്ക്‌ ഈ കിണര്‍ നല്‍കിയത്‌. അവന്‍ 
ഇതില്‍നിന്നും സ്വയം വെള്ളം കുടിച്ചു. അവ 
ന്‍െറ മക്കളും അവന്‍െറ മൃഗങ്ങളും ഇതില്‍ 
നിന്നാണു വെള്ളം കുടിച്ചിരുന്നത്‌.” 

യേശു മറുപടിപറഞ്ഞു, “ഈ വെള്ളം കുടി 
ക്കുന്നവര്‍ക്കൊക്കെ വീണ്ടും ദാഹിക്കും. 14എന്നാ 
ല്‍ ഞാന്‍ നല്‍കുന്ന വെള്ളം കുടിക്കുന്നവര്‍ക്ക്‌ 
ഒരിക്കലും ദാഹിക്കില്ല. ഞാന്‍ നല്‍കുന്ന വെള്ളം 
അയാളില്‍ ഒരു നീരുറവുപോലെ ഒഴുകികൊ 
ണ്ടിരിക്കും. ഞാ൯ നല്‍കുന്ന വെള്ളം അവനെ 
നിത്ൃജീവനിലേക്കു നയിക്കും.” 

15സ്ത്രീ യേശുവിനോടു പറഞ്ഞു, “പ്രഭോ, 
എനിക്കാവെള്ളം തന്നാലും. എനിക്കു വീണ്ടും 
ദാഹമുണ്ടാകാതിരിക്കട്ടെ. പിന്നെ ഇവിടെ 
വെള്ളം കോരാനും വരേണ്ട ആവശ്യം ഉണ്ടാക 
യില്ലല്ലോ.” 14യേശൂ അവളോടു പറഞ്ഞു, 
“പോയി നിന്‍െറ ഭര്‍ത്താവിനെയും കൂട്ടി മട 
ങ്ങി വരൂ.” 

















1021 


17സ്ത്രീ മറുപടി പറഞ്ഞു, “പക്ഷേ എനിക്കു 
ഭര്‍ത്താവില്ല."യേശു അവളോടു പറഞ്ഞു, “നി 
നക്കു ഭര്‍ത്താവില്ലെന്നു പറഞ്ഞതു ശരിയാണ്‌. 
18യഥാര്‍ത്ഥത്തില്‍ നിനക്കുഅഞ്ചു ഭര്‍ത്താക്കന്മാ 
രുണ്ടായിരുന്നു. എന്നാല്‍ നിന്‍െറ കൂടെ ഇപ്പോ 
ഴുള്ളവ൯ നിന്‍െറ ഭാര്‍ത്താവല്ല. നീ എന്നോടു 
സത്യം പറഞ്ഞു.” 19സ്ത്രീ പറഞ്ഞു, “പ്രഭോ, 
അങ്ങ്‌ ഒരു പ്രവാചകനാണ്‌ എന്നു ഞാന്‍ കാ 
ണുന്നു. മിഞങ്ങളുടെ പിതാക്കന്മാര്‍ ഈ പര്‍വ്വ 
തത്തില്‍ നമസ്കരിച്ചുവന്നു. എന്നാല്‍ നിങ്ങള്‍ 
യെഹൂദര്‍ അവകാശപ്പെടുന്നു യെരൂശലേമാണ്‌ 
നമസ്ക്കരിക്കേണ്ട യഥാര്‍ത്ഥ സ്ഥലമെന്ന്‌.” 








യോഹന്നാന്‍ 4:17-52 


കൂലി കിട്ടുന്നു. അയാള്‍ നിത്ൃജീവിതത്തിലേ 
ക്കു വിളവുശേഖരിക്കുന്നു. അതിനാലിപ്പോള്‍ 
വിതച്ചവനും കൊയ്യുന്നവനും ഒരുപോലെ 
ആദ്റ്റാദിക്കാം. 37നമ്മള്‍ പറയാറുണ്ടല്ലോ “ഒരാള്‍ 
വിതയ്ക്കുന്നു, വേറൊരാള്‍ കൊയ്യുന്നു” അതു 
സാര്‍ത്ഥകമാകുന്നു. 38നിങ്ങള്‍ വിതയ്ക്കാത്തതു 
കൊയ്യാനാണു ഞാന്‍ നിങ്ങളെ അയച്ചത്‌. മറ്റു 
ളവര്‍ വേലചെയ്യുന്നു. അവരുടെ വേലയ്ക്കു 
നിങ്ങള്‍ക്കു പ്രതിഫലം കിട്ടുന്നു.” 
39നഗരത്തില്‍ നിന്നും ഒട്ടേറെ ശമര്യക്കാര്‍ യേ 
ശുവില്‍ വിശ്വസിച്ചു. യേശുവിനെപ്പറ്റി ആ 
സ്ത്രീ പറഞ്ഞതു കേട്ടാണവര്‍ വിശ്വസിച്ചത്‌. 























21യേശു പറഞ്ഞു, “സ്ത്രീയേ, എന്നില്‍ വിശ്വ 
സിക്കൂ! നിങ്ങള്‍ പിതാവിനെ നമസ്കരിക്കുന്ന 
ത്‌ യെരുശലേമിലോ ഈ മലയിലോ അല്ലാതാ 
കുന്നസമയം വരുന്നു. 22നിങ്ങള്‍ ശമര്യക്കാര്‍ 
മനസ്സിലാകാത്തതിനെ നമസ്കരിക്കുന്നു. ഞ 
ങ്ങള്‍ യെഹൂദര്‍ മനസ്സിലാകുന്നതിനെ നമസ്ക 
രിക്കുന്നു. രക്ഷ യെഹൂദരില്‍ നിന്നാണു വരുന്ന 
ത്‌. യഥാര്‍ത്ഥ നമസ്കാരികള്‍ പിതാവിനെ 
ആത്മാവിലും സതൃത്തിലും നമസ്കരിക്കുന്ന 
സമയം വരും. ആ സമയമിതാ എത്തിക്കഴിഞ്ഞു. 
അത്തരത്തിലുള്ളവര്‍ തന്‍െറ നമസ്കാരികളാ 
കാനാണ്‌ പിതാവാഗ്രഹിക്കുന്നത്‌. 24ദൈവം 
ആത്മാവാണ്‌. അതിനാല്‍ ദൈവത്തെ നമസ്ക 
രിക്കുന്നവര്‍ ആത്മാവിലും സതൃത്തിലും നമ 
സ്കരിക്കണം.” 

25സ്ത്രീപറഞ്ഞു, “മശീഹാ വരുന്നുണ്ടെന്ന്‌ എ 
നിക്കറിയാം.” (അവന്‍ ക്രിസ്തു എന്നു വിളിക്ക 
പ്പെടുന്നു.) “മശീഹാ വരുമ്പോള്‍ അവന്‍ ഞങ്ങ 
ള്‍ക്കെല്ലാം വിശദമാക്കി തരും.” 

2അപ്പ്പോള്‍ യേശുപറഞ്ഞു, “ആ മനുഷ്യനാ 
ണ്‌ നിന്നോടു സംസാരിക്കുന്നത്‌. ഞാനാണ്‌ മ 
ശീഹാ.” 

27ആ സമയം യേശുവിനന്‍െറ ശിഷ്യന്മാര്‍ നഗര 
ത്തില്‍നിന്നും മടങ്ങിയെത്തി. യേശു ഒരു സ്ത്രീ 
യുമായി സംസാരിക്കുന്നതു കണ്ട്‌ അവര്‍ അത്ഭു 
തപ്പെട്ടു. എന്നാല്‍ “നിനക്കെന്തു വേണം?”എ 
ന്നോ “നീ എന്താണവളോടു സംസാരിക്കുന്ന 
ത്‌?” എന്നോ ആരും ചോദിച്ചില്ല. 

28അപ്പോള്‍ ആ സ്ത്രീ തന്‍നെറകുടം അവിടെ 
വെച്ച്‌ നഗരത്തിലേക്കുപോയി. അവള്‍ ആളുക 
ളോട്‌ ഇങ്ങനെപറഞ്ഞു, 29“ഞാനിതുവരെ ചെ 
യ്തതെല്ലാം ഒരാള്‍ എന്നോടുപറഞ്ഞു.വന്ന്‌ അ 
വനെ കാണുക. അവനായിരിക്കാം ക്രിസ്തു.” 
30അതിനാല്‍ ആളുകളെല്ലാം നഗരംവിട്ട യേശു 
വിനെ കാണാന്‍ പോയി. 

3ആ സ്ത്രീ നഗരത്തിലായിരിക്കവേ ശിഷ്യ 
ന്മാര്‍ യേശുവിനോടപേക്ഷിച്ചു, “റബ്ബീ, എന്തെ 
ങ്കിലും കഴിച്ചാലും.” 

പക്ഷേ യേശുപറഞ്ഞു, “എനിക്ക്‌ നിങ്ങള്‍ക്ക 
റിയാത്ത ആഹാരമുണ്ട്‌.” 

33അതുകേട്ട്‌ ശിഷ്യന്മാര്‍ സ്വയം ചോദിച്ചു, 

















അവള്‍ അവരോടു പറഞ്ഞു, “ഞാനിതുവരെ 
ചെയ്തതെല്ലാം അവന്‍ എന്നോടു പറഞ്ഞു.” 
40ശമര്യക്കാര്‍ യേശുവിന്‍െറയടുത്തേക്കു പോ 
യി. തങ്ങളോടൊത്തു താമസിക്കാന്‍ അവര്‍ യേ 
ശുവിനോടു അപേക്ഷിച്ചു. അതിനാല്‍ അവന്‍ 
അവിടെ രണ്ടുദിവസം തങ്ങി. 4്യേശുവിന്‍െറ 
വാക്കുകള്‍കേട്ട വളരെപ്പേര്‍ അവനില്‍ വിശ്വ 
സിച്ചു. 

42ആളുകള്‍ ആ സ്ത്രീയോടു പറഞ്ഞു, “ആ 
ദ്യം നീ പറഞ്ഞതിനന്‍െറ അടിസ്ഥാനത്തില്‍ ഞ 
ങ്ങള്‍ യേശുവില്‍വിശ്വസിച്ചു. ഇപ്പോള്‍ ഞ 
ങ്ങള്‍ സ്വയം കേട്ടതിന്റെ വെളിച്ചത്തില്‍ 
വിശ്വസിക്കുന്നു. ഇവന്‍ തന്നെയാണു ലോകര 
ക്ഷകനെന്നു ഞങ്ങളറിയുന്നു.” 














ഉദ്യോഗസ്ഥന്‍െറ പുത്രനെ സുഖപ്പെടുത്തുന്നു 
(മത്താ. 8:5-13; ലൂക്കൊ. 7:110) 

രണ്ടു ദിവസങ്ങള്‍ക്കു ശേഷം യേശു അവിടം 
വിട്ടു ഗലീലയിലേക്കുപോയി.4(ഒരു പ്രവാച 
കനും സ്വന്തം നാട്ടില്‍ ബഹുമാനം ഇല്ലായെന്ന്‌ 
അതിനു മുമ്പാണു യേശു പറഞ്ഞത്‌.) 4്ഗലീല 
യിലെത്തിയ യേശുവിനെഅവിടത്തുകാര്‍ സ്വീ 
കരിച്ചു. യെരുശലേമിലെ പെസഹ ഉത്സവ 
ത്തില്‍ അവന്‍ ചെയ്ത കാര്യങ്ങള്‍ അവരെല്ലാം 
കണ്ടിരുന്നു. അവരും അവിടെയുണ്ടായിരുന്നു. 

ഗലീലയിലെ കാനാവിലേക്കു യേശുവീ 
ണ്ടും പോയി. അവിടെയാണ്‌ യേശു വെള്ള 
ത്തെ വീഞ്ഞാക്കിയത്‌. രാജാവിന്‍െറ പ്രധാന 
പെട ഒരു ഉദ്യോഗസ്ഥന്‍ കഫര്‍ന്നഹൂമില്‍ താമ 
സിച്ചിരുന്നു. അയാളുടെ മകന്‍ രോഗം പിടിപെ 
ട്ടിരുന്നു. യേശു യെഹുദ്യയില്‍നിന്ന്‌ ഗലീല 
യിലെത്തിയിട്ടുണ്ടെന്ന്‌ അയാള്‍ കേട്ടു. അതി 
നാള്‍ അയാള്‍ കാനാവില്‍ യേശുവിന്‍െറെയടു 
ത്തേക്കു പോയി. കഫര്‍ന്നഹൂമില്‍ വന്ന്‌ തന്‍െറ 
പുത്രന്റെ രോഗം ഭേദമാക്കാന്‍ അയാള്‍ യേശു 
വിനോടപേക്ഷിച്ചു. ആ കുട്ടി മരിക്കാറായി 
രുന്നു. “യേശു അയാളോടു പറഞ്ഞു, “എന്നില്‍ 
വിശ്വസിക്കും മുമ്പ്‌ നിങ്ങള്‍ക്ക്‌ വീര്യപ്രവൃത്തി 
കളും അത്ഭൂതപ്രവൃത്തികളും കാണണംഅല്ലേ?” 
49രരാജാവി൯ന്‍െറ ഉദ്യോഗസ്ഥന്‍ പറഞ്ഞു, 
“പ്രഭോ, എന്‍െറ കൊച്ചു മകന്‍ മരിക്കും മുമ്പ്‌ 




















“ഇനി ആരെങ്കിലും നേരത്തെ അദ്ദേഹത്തിനു 
ഭക്ഷണം കൊടുത്തോ?” 

34യേശുപറഞ്ഞു, “ദൈവം എന്നിലേല്ലിച്ച 
കര്‍ത്തവ്യ നിര്‍വ്വഹണമാണ്‌ എന്‍െറ ഭക്ഷണം. 
അവനെന്നെ ഏല്ലിച്ച ജോലി തീര്‍ക്കുകയാണെ 
ന്‍െറ ഭക്ഷണം. 35വിതയ്ക്കുമ്പോള്‍ നിങ്ങള്‍ 
പറയും നാലുമാസം കൂടി കാത്തിരുന്നാല്‍ വിള 
വെടുക്കാം.” പക്ഷേ ഞാന്‍ നിങ്ങളോടു പറയു 
ന്നു, “നിങ്ങളുടെ കണ്ണുകള്‍ തുറക്കുക. എന്നിട്ട 
ജനങ്ങളെ നോക്കുക. വിളവെടുക്കാറായ വയല്‍ 
പോലെയാണവര്‍. 3കൊയ്യുന്നവനിപ്പോഴും 








എന്‍െറ വീട്ടിലേക്കു വന്നാലും.”5ിയേശു മറു 
പടിപറഞ്ഞു, “പോകൂ. നിന്‍െറ മകന്‍ ജീവി 
ക്കും.” അയാള്‍ യേശുവിനന്‍െറ വാക്കുകള്‍ വിശ്വ 
വീട്ടിലേക്കു 








സിച്ചു വീട്ടിലേക്കു പോയി. 
പോകും വഴി അയാളുടെ ദാസന്മാര്‍ വന്ന്‌ 
സന്ധിച്ചു അയാളോടു പറഞ്ഞു, “അങ്ങയുടെ 
മകനു സുഖമായി.” 

ടാഅയാള്‍ച്ചോദിച്ചു, “എത്ര മണിക്കാണ്‌ അവ 
ന്‍െറ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങിയത്‌?” 
ദാസന്മാര്‍ മറുപടി പറഞ്ഞു, “ഇന്നലെ ഒരു 
മണിക്കാണ്‌ പനി വിടുത്‌.” 








യോഹന്നാന്‍ 4:53-5:30 


ടിഒരുമണി സമയത്താണ്‌ “നിന്‍െറ മകന്‍ ജീ 
വിക്കും.”എന്ന്‌ യേശുപറഞ്ഞതെന്ന്‌ അയാള്‍ ഓ 
ര്‍ത്തു. അതിനാല്‍ അയാളും അയാളുടെ വീട്ടു 
കാരും യേശുവില്‍ വിശ്വസിച്ചു. ട്യെഹൂദ്യയി 
ല്‍നിന്നുംഗലീലയില്‍ എത്തിയതിനുശേഷം യേ 
ശുപ്രവര്‍ത്തിച്ച രണ്ടാമത്തെ വീര്യപ്രവൃത്തി 
യായിരുന്നു അത്‌. 


കുളക്കരയില്‍ ഒരാളെ സുഖപ്പെടുത്തുന്നു 
യേശു പിന്നീട ഒരു പ്രത്യേകയെഹൂദ ഉത്സ 
വത്തിനായി യെരൂശലേമിലേക്കു പോയി. 
അവിടെ അഞ്ചു മണ്ഡപങ്ങളുള്ള ഒരുകുളം ഉ 
ണ്ടായിരുന്നു. യെഹൂദഭാഷയില്‍ അതിനെ 
ബെഥെസ്ദാ എന്നു വിളിച്ചിരുന്നു. ആട്ടുവാ 
തിലിനരികിലായിരുന്നു ഈ കുളം. 3കുളക്കരയി 
ലെ മണ്ഡപങ്ങളില്‍ ധാരാളം രോഗികള്‍ കിട 
ന്നിരുന്നു. അവരില്‍ അന്ധരും മുടന്തരും തളര്‍ 
വാതക്കാരുമുണ്ടായിരുന്നു.4* $അവിടെ മുപ്പ 
ത്തെട്ടുവര്‍ഷമായി രോഗംബാധിച്ച ഒരാളുണ്ടാ 
യിരുന്നു..അയാളവിടെ കിടക്കുന്നത്‌ യേശു ക 
ണ്ടു. വളരെക്കാലമായി അയാള്‍ രോഗിയാണെ 
ന്ന്‌ യേശുവിനു മനസ്സിലായി. യേശു അയാളോ 
ടുചോദിച്ചു, “നിനക്കുസുഖമാകണമെന്നുണ്ടോ? 

"രോഗി മറുപടിപറഞ്ഞു, “പ്രഭോ, വെള്ളം ഇ 
ഉകിതുടങ്ങുമ്പോള്‍ എന്നെ വെള്ളത്തിലിറ 
ക്കാന്‍ ആരുമില്ല. ആദ്യം ഇറങ്ങാന്‍ ഞാന്‍ ശ്രമി 
ക്കാറുണ്ട്‌. പക്ഷേ അപ്പോഴേക്കും എന്നെക്കാള്‍ 
മുമ്പേ മറ്റാരെങ്കിലും വെള്ളത്തില്‍ ഇറങ്ങിയി 
രിക്കും.” 

$അപ്പോള്‍ യേശു പറഞ്ഞു, “എഴുന്നേല്‍ക്കൂ! 
നിന്‍െറ കിടക്കയുമെടുത്ത്‌ നടന്നു പോകൂ.” 
ഉടന്‍തന്നെ അയാളുടെ രോഗം ഭേദമായി. 
അയാള്‍ തന്‍െറ കിടക്കയുമെടുത്ത്‌ നടക്കാന്‍ 
തുടങ്ങി. ഒരു ശബ്ബത്തു ദിവസമായിരുന്നു ഇതു 
സംഭവിച്ചത്‌. 14അതിനാല്‍ സുഖപ്പെട്ടവനോട്‌ 
യെഹൂദര്‍ പറഞ്ഞു, “ഇന്നു ശബ്ബത്താണ്‌. ഇന്നു 
കിടക്കയെടുക്കുന്നതു ന്യായപ്രമാണത്തിനു 
വിരുദ്ധമാണ്‌.” 

1പ്രക്ഷേ അയാള്‍ മറുപടി പറഞ്ഞു, “എന്നെ 
സുഖപ്പെടുത്തിയവന്‍ എന്നോടു പറഞ്ഞു, “നി 
ന്‍െറ കിടക്കയുമെടുത്ത്‌ നടക്കുക” എന്ന്‌.” 

2യെഹൂദര്‍ അയാളോടു ചോദിച്ചു, “കിടക്ക 
യുമെടുത്തു നടക്കുവാന്‍ ആരാണു നിന്നോടു 
പറഞ്ഞത്‌?” 

13എന്നാല്‍ അത്‌ ആരാണെന്നു തിരിച്ചറിയു 
വാന്‍ അയാള്‍ക്കായില്ല. അവിടെ ഒട്ടേറെപ്പേരു 
ണ്ടായിരുന്നു. യേശു അവിടം വിട്ടുപോവുകയും 
ചെയ്തു. 

14പിന്നീട യേശു അയാളെ ദൈവാലയത്തില്‍ 
വച്ചുകണ്ടു. യേശു അയാളോടു പറഞ്ഞു, “നോ 
ക്കൂ, നിനക്കിപ്പോള്‍ സുഖമായി. എന്നാല്‍ കൂടു 
തല്‍ കുഴപ്പങ്ങളുണ്ടാകാതിരിക്കാ൯ന്‍ പാപങ്ങള്‍ 
ചെയ്യാതിരിക്കുക.” 

15അനന്തരം അയാള്‍ യെഹുൂദരുടെയടുത്തേ 
ക്ക്മടങ്ങി. യേശുവാണ്‌ തന്‍െറരോഗം ഭേദമാക്കി 
യതെന്ന്‌ അയാള്‍ അവരോട പറഞ്ഞു. 




















വാക്യം3 ചിലഗ്രീക്കു പതിപ്പുകളില്‍, “വെള്ളം ഇളകു 
ന്നതിന്‌ അവര്‍ കാത്തിരുന്നു.” എന്നും ചേര്‍ത്തിട്ടുണ്ട്‌. 
പില്‍ക്കാലത്തെ ചില പതിപ്പുകളില്‍ വാക്യം4: 
“ഇടയ്ക്ക്‌ കര്‍ത്താവിന്‍െറ ഒരു ദൂതന്‍ കുളത്തിലേ 
ക്കിറങ്ങിവരികയും ജലം ഇളക്കുകയും ചെയ്തു. 
ദൂതന്‍ അങ്ങനെ ചെയ്തുകഴിഞ്ഞപ്പോള്‍ ജലാശയ 
ത്തിലേക്കിറങ്ങേണ്ട ആദ്യത്തെ ആള്‍ കുളത്തിലേക്കി 
റങ്ങുകയും അയാളുടെ രോഗങ്ങളെല്ലാം ഭേദപ്പെടുക 
യും ചെയ്തു എന്നും ചേര്‍ത്തിട്ടുണ്ട്‌. 














1022 


16യേശു ഇതെല്ലാംചെയ്തത്‌ ശബ്ബത്ത്‌ ദിവസ 
മായിരുന്നു. അതുകൊണ്ട്‌ യെഹൂദര്‍ യേശുവി 
നെ പീഡിപ്പിക്കാന്‍ തുടങ്ങി. 17എന്നാല്‍ യേശു 
യെഹുദരോടു പറഞ്ഞു, “എനന്‍െറപിതാവ്‌ ഒരി 
ക്കലും പ്രവൃത്തികള്‍ നിര്‍ത്തിയിട്ടില്ല. അതിനാ 
ല്‍ ഞാനും ജോലി ചെയ്യുന്നു.” 

18ഇതുകൊണ്ടാണ്‌ യെഹൂദ കുറെക്കൂടി രൂക്ഷ 
മായി യേശുവിനെ കൊല്ലാന്‍ ശ്രമിച്ചത്‌. അവര്‍ 
പറഞ്ഞു, “ആദ്യം യേശു ശബ്ത്തിന്‍െറ ന്യായ 
പ്രമാണം ലംഘിക്കുന്നു. പിന്നെ പറഞ്ഞു, ദൈ 
വമാണ്‌ തന്‍െറ പിതാവെന്ന്‌. അവന്‍ സ്വയം 
ദൈവത്തിനു തുല്യനാക്കുകയാണ്‌.” 





യേശുവിന്‌ ദൈവത്തിന്‍െറ അധികാരം 

പക്ഷേ യേശു മറുപടിപറഞ്ഞു, “ഞാന്‍ നി 
ങ്ങളോടു സത്യമായി പറയാം. പുത്രന്‍ സ്വയം 
ഒന്നും ചെയ്യാനാവില്ല. പിതാവ്‌ ചെയ്യുന്ന 
തായി കാണുന്നതുമാത്രമേ പുത്രന്‍ ചെയ്യൂ. 
അപ്പന്‍ ചെയ്യുന്നതു തന്നെ മകനും ചെയ്യുന്നു. 
24 പിതാവ്‌ പുത്രനെ സ്നേഹിക്കുകയും താന്‍ 
ചെയ്യുന്നതെല്ലാം അവനുകാണിച്ചു കൊടുക്കു 
കയും ചെയ്യുന്നു. ഇയാള്‍ സുഖപ്പെട്ടു. ഇതിനെ 
ക്കാള്‍ വലിയ പ്രവൃത്തികള്‍ പിതാവ്‌ പുത്രനു 
കാണിച്ചു കൊടുക്കും. അപ്പോള്‍ നിങ്ങളെല്പാവ 
രും അത്ഭുതപ്പെടും. മരിച്ചവരെ ഉയിര്‍ത്തെഴു 
ന്നേല്ലിച്ച്‌ പിതാവ്‌ അവര്‍ക്കു ജീവന്‍ നല്‍കുന്നു. 
അതേപോലെ പുത്രനും തനിക്കു വേണ്ടപ്പെട്ടവ 
ര്‍ക്ക്‌ ജീവന്‍ നല്‍കുന്നു. മപിതാവ്‌ ആരെയും 
വിധിക്കുന്നില്ല. എന്നാല്‍ എല്ലാ വിധിയ്ക്കു 
മുള്ള ശക്തി പിതാവ്‌ പുത്രനു നല്‍കിയിരി 
ക്കുന്നു. പിതാവിനെ ആദരിക്കുമ്പോലെ 
തന്നെ പുത്രനെയും ആളുകള്‍ ആദരിക്കുംവിധ 
മാണ്‌ ദൈവം ഇതു ചെയ്തിരിക്കുന്നത്‌. ഒരാള്‍ 
പുത്രനെ ആദരിക്കാതിരുന്നാല്‍ യഥാര്‍ത്ഥ 
ത്തില്‍ അയാള്‍ പിതാവിനെയും ആദരിക്കുന്നി 
ല്ല. പിതാവാണ്‌ പുത്രനെ അയച്ചത്‌. 

24“ഞാന്‍൯ നിങ്ങളോട്‌ സത്യമായിപറയാം. എ 
ന്‍െറ വാക്കുകള്‍ കേള്‍ക്കുകയും എന്നെ അയച്ച 
വനില്‍ വിശ്വസിക്കുകയും ചെയ്യുന്ന ആള്‍ക്ക്‌ 
നിത്യജീവന്‍ ലഭിക്കും. അയാള്‍ കുറ്റക്കാരനായി 
വിധിക്കപ്പെടില്ല. അയാള്‍ മരണത്തെവിട്ട ജീവ 
നില്‍ പ്രവേശിച്ചുകഴിഞ്ഞു.മ്ഞാ൯ നിങ്ങളോ 
ടുസത്യമായി പറയട്ടെ. ഒരു പ്രധാന സമയമി 
താവരുന്നു. അത്‌ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാ 
പത്തില്‍ മരിച്ചവര്‍ മനുഷ്യപുത്രന്‍റെ സ്വരം 
കേള്‍ക്കും. അവന്‍െറ വാക്കുകള്‍ സ്വീകരിച്ചവര്‍ 
നിത്യജീവന്‍ നേടുകയുംചെയും. 2ജീവന്‍ പി 
താവില്‍ നിന്നുതന്നെ വരുന്നതാണ്‌. അതിനാല്‍ 
പിതാവ്‌ ജീവന്‍൯നല്‍കുന്നതിനും പുത്രനെ അനു 
വദിച്ചിട്ടുണ്ട്‌. 27എല്പാവരെയും വിധിക്കാനുള്ള 
അധികാരവും പിതാവ്പൂത്രന്‍ നല്‍കി. എന്തു 
കൊണ്ട്‌? ആ പുത്രന്‍ മനുഷ്യപുത്രനാണ്‌. 2ഇ 
തില്‍അത്ഭുതപ്പെടരുത്‌. എല്ലാ മരിച്ചവരും അവ 
രുടെശവകുടീരങ്ങളില്‍നിന്ന്‌ അവന്‍െറ ശബ്ദം 
കേള്‍ക്കുന്ന സമയം പുറത്തുവരും. 29നന്മ ചെ 
യ്തവര്‍ ഉയിര്‍ത്തെഴുന്നേറ്റ്‌ നിത്യജീവന്‍ നേടും 
എന്നാല്‍ തിന്മചെയ്തവര്‍ ഉയിര്‍ത്തെഴുന്നേറ്റ്‌ 
ന്യായവിധിയെ സ്വീകരിക്കും. 














യെഹൂദരോടു തുടര്‍ന്നു സംസാരിക്കുന്നു! 

30“എനിക്കു സ്വന്തമായി ഒന്നുംചെയ്യാ൯ കഴി 
യില്ല. കേള്‍ക്കുന്നതുപോലെ ഞാന്‍ വിധിക്കു 
ന്നു. അതിനാല്‍ എന്‍െറ ന്യായവിധി നീതിപൂ 
ര്‍വ്വമായിരിക്കും. എന്തുകൊണ്ടെന്നാല്‍ ഞാനെ 





1023 


ന്നെത്തന്നെ സന്തോഷിപ്പിക്കാന്‍ശ്രമിക്കില്ല. പ 
ക്ഷേ എന്നെ അയച്ചവനെ എനിക്കു സന്തു 
ഷ്ടനാക്കണം. 

31“ഞാന്‍ എന്നെച്ചറ്റിത്തന്നെ ആളുകളോടു 
പറയുന്നത്‌ സാധുവല്ല. 3എന്നാല്‍ എന്നെപ്പറ്റി 
അവരോടു പറയുന്ന മറ്റൊരാളുണ്ട്‌. എന്നെപ്പറ്റി 
അയാള്‍ പറയുന്നതൊക്കെ സത്യമാണെന്ന്‌ എ 
നിക്കറിയാം. 

33നിങ്ങള്‍ യോഹന്നാന്‍െറ അടുത്തേക്ക്‌ 
ആളെ അയച്ചു. അയാള്‍ നിങ്ങളോട്‌ സത്യ 
ത്തെപ്പറ്റി പറഞ്ഞു,34എന്നെപ്പുറ്റി മറ്റുള്ളവരോടു 
പറയാന്‍ എനിയ്ക്കൊരാളും വേണ്ട. നിങ്ങള്‍ 
രക്ഷപ്രാപിക്കുന്നതിനാണ്‌ ഞാനിതൊക്കെ 
നിങ്ങളോടു പറയുന്നത്‌. ദ$കത്തിക്കൊണ്ട്‌ പ്ര 
കാശം നല്‍കുന്ന വിളക്കു പോലായിരുന്നു യോ 
ഹന്നാ൯. അയാളുടെ വെളിച്ചം അല്പനേരം 
ആസ്വദിക്കാന്‍ നിങ്ങള്‍ക്കു സന്തോഷമായി 
രുന്നു. 3%എനന്‍െറെ സാക്ഷ്യം യോഹന്നാനെക്കാൾ 
മഹത്തരമാണ്‌. എന്‍െറ പ്രവൃത്തികള്‍ തന്നെ 
എന്‍െറ സാക്ഷ്യം. ഇതൊക്കെ സഫലമാക്കാനാ 
ണു പിതാവെന്നെ നിയോഗിച്ചതെന്നകാര്യം 
ഞാന്‍ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ നിങ്ങ 
ളൊരിക്കലും ഈ സ്വരം കേട്ടിട്ടില്ല. ഞാന്‍ 
ചെയ്യുന്ന കാര്യങ്ങള്‍ക്കുള്ള സാക്ഷ്യമാണ്‌ എനി 
ക്കുള്ള പിതാവിന്‍െറ നിയോഗം. അവന്‍െറ 
രൂപവും നിങ്ങള്‍ കണ്ടിട്ടില്ല. പിതാവിന്‍െറ 
വചനം നിങ്ങളിലില്ല. എന്തുകൊണ്ടെന്നാല്‍ 
പിതാവ്‌ അയച്ചവനില്‍ നിങ്ങള്‍ വിശ്വസിക്കു 
ന്നില്ല. 39നിങ്ങള്‍ തിരുവെഴുത്തുകള്‍ വായിക്കു 
ന്നു. തിരുവെഴുത്തുകള്‍ നിത്ൃജീവ൯ തരുമെന്നു 
നിങ്ങള്‍ കരുതുന്നു. ആതിരുവെഴുത്തുകള്‍തന്നെ 
എന്നെ്പറ്റിയും പറയുന്നു. 4എന്നാല്‍ നിങ്ങള്‍ 
ക്കുവേണ്ടിയ ജീവനായി എന്നെ സമീപിക്കാന്‍ 
നിങ്ങള്‍ മടിക്കുന്നു. 

41“തനുഷ്യരുടെ സ്തുതി ഞാന്‍ കാംക്ഷിക്കു 
ന്നില്ല.42പക്ഷേ എനിക്കു നിങ്ങളെ അറിയാം. 
ദൈവസ്നേഹം നിങ്ങളിലില്പ. 44എനന്‍െറ പിതാ 
വിനന്‍െറ പേരില്‍ ഞാന്‍ വന്നു. ഞാന്‍ അവനു 
വേണ്ടി സംസാരിക്കുന്നു. പക്ഷേ നിങ്ങളെന്നെ 
സ്വീകരിക്കുന്നില്ല. എന്നാല്‍ സ്വന്തം നാമത്തില്‍ 
വരുന്നവനെ നിങ്ങള്‍ അംഗീകരിക്കുന്നു. 4അ 
സ്യോന്യം മഹത്വം സ്വീകരിക്കാന്‍ നിങ്ങളാഗ്ര 
ഹിക്കുന്നു. പക്ഷേ, ഏകദൈവത്തില്‍ നിന്നുവ 
രുന്ന മഹത്വം നിങ്ങള്‍ തേടാറില്ല. പിന്നെ എങ്ങ 
നെ നിങ്ങള്‍ വിശ്വസിക്കും? പിതാവിനു 
മുമ്പില്‍ നിങ്ങളെ ഞാന്‍ കുറ്റപ്പെടുത്തുമെന്നു 
കരുതേണ്ട. മോശെയാണു നിങ്ങളില്‍ കൂറ്റമാരോ 
പിക്കുക. അവന്‍ നിങ്ങളെ രക്ഷിക്കുമെന്നാണ 
ല്ലോ നിങ്ങളുടെ വിശ്വാസം. നിങ്ങള്‍ മോശെ 
യില്‍ വിശ്വസിച്ചിരുന്നുവെങ്കില്‍ എന്നെയും 
വിശ്വസിച്ചിരുന്നേനെ. കാരണം? മോശെ എ 
ന്നെപ്പറ്റി എഴുതി. 4പക്ഷേ മോശെയുടെ ലിഖി 
തങ്ങള്‍ നിങ്ങള്‍ വിശ്വസിച്ചില്ല. അതിനാല്‍ 
എനന്‍െറവാക്കുകള്‍ വിശ്വസിക്കാനും നിങ്ങള്‍ 
ക്കാവില്ല.” 

















അയ്യായിരത്തില്‍ പരം പേര്‍ക്ക്‌ 
ഭക്ഷണം നല്‍കുന്നു 
(മത്താ. 14:13-21; മര്‍ക്കൊ. 630-44; ലൂക്കൊ. 9:10-17) 
പിന്നീട്‌ യേശു ഗലീലക്കടലിനന്‍െറ (തിബ 
ര്യാസ്‌ കടല്‍) അക്കരയ്ക്കു പോയി. 2അനേ 
കംപേര്‍ യേശുവിനെ പിന്തുടര്‍ന്നു. രോഗികളെ 
സുഖപ്പെടുത്തിക്കൊണ്ട്‌ അവന്‍ കാണിച്ച അ 
ത്ഭുതങ്ങള്‍ കണ്ടിട്ടാണ്‌ അവര്‍ അവനെ പിന്തു 





യോഹന്നാന്‍ 5:31-6:20 


ടര്‍ന്നത്‌. 3യേശു മലയോരത്തേക്കു പോയി. അ 
വന്‍ അവിടെ ശിഷ്യന്മാരോടുകൂടിഇരുന്നു. 4അ 
ത്‌ യെഹുദരുടെ പെസഹാ തിരുനാളിനോടടു 
ത്ത സമയമായിരുന്നു. 

യേശു തലയുയര്‍ത്തി നോക്കിയപ്പോള്‍ അ 
നേകം പേര്‍ തന്‍െറയടുത്തേക്കു വരുന്നതായി 
കണ്ടു. യേശു ഫിലിപ്പോസിനോടു ചോദിച്ചു, 
“ഇവര്‍ക്കെല്പാവര്‍ക്കുമുള്ള അപ്പം നമുക്കെവിടെ 
നിന്നുകിട്ടും?” (അവന്‍ ഫിലിപ്പോസിനെ പരീ 
ക്ഷിക്കാനായിരുന്നു ഈ ചോദ്യംചോദിച്ചത്‌. 
താന്‍ ചെയ്യാനുള്ളത്‌ യേശു തീരുമാനിച്ചു കഴി 
ഞ്ഞിരുന്നു.) 

ഫിലിപ്പോസ്‌ മറുപടി പറഞ്ഞു, “ഇവരില്‍ 
ഓരോരുത്തര്‍ക്കും അല്പം അപ്പമെങ്കിലും വാ 
ങ്ങാ൯ നമ്മള്‍ എല്ലാവരും ഒരു മാസം പണിയെ 
ടുക്കേണ്ടിവരും.” 

റ്റൊരു ശിഷ്യന്‍ അന്ത്രെയാസും അവിടെ 
യുണ്ടായിരുന്നു. ശിമോന്‍ പത്രൊസിന്‍റെറ 
സഹോദരനായിരുന്നു അയാള്‍. അന്ത്രെയാസ്‌ 
പറഞ്ഞു, “ഇവിടെ ഒരു കുട്ടിയുടെ കൈയില്‍ 
ബാര്‍ളി കൊണ്ടുള്ള അഞ്ചപ്പവും രണ്ടു ചെറിയ 
മീനുമുണ്ട്‌. പക്ഷേ ഇത്രയധികം പേര്‍ക്ക്‌ അതു 
തികയില്ല.” 

10 യേശൂ പറഞ്ഞു, “ജനങ്ങളോട്‌ ഇരിക്കാന്‍ 
പറയുക.” അതൊരു പുല്‍മേടായിരുന്നു. അയ്യാ 
യിരത്തോളം പുരുഷന്മാര്‍ അവിടെ ഇരുന്നിരു 
ന്നു. അപ്പോള്‍ യേശു അപ്പക്കഷണങ്ങള്‍ കയ്യി 
ലെടുത്തു. അപ്പം തന്നതിന്‌ ദൈവത്തിനു നന്ദി 
പറഞ്ഞ്‌ അവന്‍ അത്‌ അവിടെയിരുന്നവര്‍ക്ക്‌ 
വിളമ്പി. മീനും അവനങ്ങിനെ വിളമ്പി. ആളുക 
ള്‍ക്കാവശ്യമുള്ളത്ര അവന്‍ വിളമ്പി. 

12എല്ലാവര്‍ക്കും മതിയാവോളം ഭക്ഷണം കിട്ടി. 
അവര്‍ തിന്നുകഴിഞ്ഞപ്പോള്‍ യേശു ശിഷ്യന്മാ 
രോടു പറഞ്ഞു, “അവര്‍ തിന്നാത്ത മീനും അപ്പു 
വും ശേഖരിക്കുക. ഒന്നും വെറുതെ കളയരുത്‌.” 
13അതിനാല്‍ ശിഷ്യന്മാര്‍ മിച്ചമുള്ളതെല്ലാം ശേ 
ഖരിച്ചു. അഞ്ച്‌ ബാര്‍ളികൊണ്ടുണ്ടാക്കിയ അപ്പ 
ക്കഷണത്തില്‍ നിന്നാണവര്‍ എല്ലാവരും ഭക്ഷ 
ണം കഴിച്ചത്‌. എന്നാല്‍ ശിഷ്യന്മാര്‍ പന്ത്രണ്ട്‌ 
കൂട്ടനിറയെ ആഹാരം ശേഖരിച്ചു. 

4യേശൂവിന്‍൯ന്‍െറ ഈ വീര്യപ്രവര്‍ത്തി ആളു 
കള്‍ കണ്ടു അവര്‍ പറഞ്ഞു, “യഥാര്‍ത്ഥത്തില്‍ 
ഇവനാണ്‌ ലോകത്തിലേക്കു വരുന്ന പ്രവാച 
കന്‍.” 

15തന്നെ ബലമായി രാജാവാക്കണമെന്ന്‌ ആ 
ളുകള്‍ ആഗ്രഹിക്കുന്നതായി യേശു മനസ്സിലാ 
ക്കി. യേശുവിനെ ബലമായി പിടിച്ച്‌ രാജാവാ 
ക്കന്‍ അവര്‍ ആലോചിച്ചു. അതിനാലവ൯ 
ഒറ്റയ്ക്ക്‌ അവിടം വിട്ട്‌ മലയിലേക്കു പോയി. 























വെള്ളത്തിനു മീതെ നടക്കുന്നു 

(മത്താ. 14:22-27; മര്‍ക്കൊ. 645-52) 
16അന്നു വൈകിട്ട്‌ യേശുവിന്‍െറ ശിഷ്യന്മാര്‍ 
ഗലീലക്കടല്‍ത്തീരത്തേക്കു പോയി. 1നേരം 
ഇരുട്ടിയിട്ടും യേശു അവരുടെയടുത്ത്‌ എത്തി 
യിരുന്നില്ല. ശിഷ്യന്മാര്‍ ഒരു വഞ്ചിയില്‍ കയറി 
മറുകരയിലുള്ള കഫര്‍ന്നഹുൂമിലേക്കു തിരിച്ചു. 
18കാറ്റ്‌ അതിശക്തമായി വീശിക്കൊണ്ടിരുന്നു. 
കടലിലെ തിരകള്‍ വലുതായിക്കൊണ്ടിരുന്നു. 
19അവര്‍ മൂന്നുനാലുനാഴിക കടലിലേക്കു തുഴ 
ഞ്ഞു പോയി. അപ്പോഴവര്‍ യേശുവിനെകണ്ടു. 
അവന്‍ വെള്ളത്തിനു മീതേകൂടി നടക്കുകയായി 
രുന്നു. അവന്‍ അവരുടെ വഞ്ചിയിലേക്കു നടന്ന 
ടുത്തു. ശിഷ്യന്മാര്‍ ഭയന്നു. മപക്ഷേ യേശു 





യോഹന്നാന്‍ 6:21-52 


അവരോടു പറഞ്ഞു, “ഭയപ്പെടാതെ, ഇതു ഞാ 
നാണ്‌.” 2അവനിത്രയും പറഞ്ഞപ്പോള്‍ അവ 
നെ വഞ്ചിയില്‍ കയറ്റാന്‍ അവര്‍ക്ക്‌ ഉത്സാഹ 
മായി. അപ്പോള്‍ വഞ്ചി അവര്‍ക്കെത്തേണ്ട കര 


യിലടുത്തു. 


യേശുവിനെ തേടുന്നു 
പിറ്റേന്നു നേരം പുലര്‍ന്നു. ചിലര്‍ മറുകര 
യില്‍ത്തന്നെ തങ്ങിയിരുന്നു. യേശു വഞ്ചി 
യില്‍ ശിഷ്യന്മാരോടൊത്തു പോയിരുന്നില്ലെ 
ന്ന്‌ അവര്‍ക്കറിയാമായിരുന്നു. ശിഷ്യന്മാര്‍ തനി 
യെ വഞ്ചിയില്‍ പോയെന്നും അവര്‍ക്കറിയാം. 
അവിടെയാകെ ഒരു വഞ്ചിയേ ഉണ്ടായിരുന്നു 
ള്ളുതാനും. 23പക്ഷേ അപ്പോള്‍ തിബെര്യാസില്‍ 
നിന്നും ഏതാനും വഞ്ചികള്‍ അവിടെയെത്തി. 
ജനങ്ങള്‍നേരത്തെ ഭക്ഷണം കഴിച്ച സ്ഥലത്തി 
നടുത്ത്‌ വഞ്ചികള്‍ വന്നടുത്തു. യേശു നന്ദി 
പറഞ്ഞതിനുശേഷം അവര്‍ അപ്പം കഴിച്ചത്‌ 
അവിടെവെച്ചായിരുന്നു. 4യേശുവും ശിഷ്യന്മാ 
രും അവിടെ ഇപ്പോഴില്ലെന്ന്‌ ആളുകള്‍ മനസ്സി 
ലാക്കി. അതിനാലവര്‍ വഞ്ചികളില്‍ കയറി 
കഫര്‍ന്നഹുമിലേക്കു തിരിച്ചു. അവര്‍ക്ക്‌ യേ 

ശൂവിനെ കണ്ടെത്തണമായിരുന്നു. 








യേശു, ജീവന്‍െറ അപ്പം 

മതറുകരയില്‍ അവര്‍ യേശുവിനെ കണ്ടു. 
അവര്‍ അവനോടു ചോദിച്ചു, “ഗുരോ, അങ്ങ്‌ 
എപ്പോഴാണിവിടെയെത്തിയത്‌?” 

മയേശു മറുപടിപറഞ്ഞു, “എന്തിനാണു നി 
ങ്ങളെന്നെ തിരയുന്നത്‌? എന്‍െറ ശക്തി തെളി 
യിക്കാന്‍ അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നതു 
കണ്ടിട്ടാണോ നിങ്ങള്‍ വന്നത്‌? അല്ല, ഞാന്‍ 
സത്യമായി നിങ്ങളോടു പറയട്ടെ. നിങ്ങള്‍ 
അപ്പം തിന്നു തൃപ്തരായതുകൊണ്ടാണ്‌ എന്നെ 
തിരയുന്നത്‌. 27ഭൂമിയിലെ ഭക്ഷണം നശ്വരമാണ്‌. 
അതിനാലതിനായി ശ്രമിക്കരുത്‌. എന്നാല്‍ 
നന്നായി നിലനില്‍ക്കുന്നതും നിത്യജീവന്‍ നല്‍ 
കുന്നതുമായ ആഹാരത്തിനായി ശ്രമിക്കൂ. മനു 
ഷ്യപുത്രന്‍ നിങ്ങള്‍ക്ക്‌ ആ ഭക്ഷണം നല്‍കും. 
താന്‍ മനുഷ്യപുത്രനോടൊത്തുണ്ടെന്ന്‌ പിതാ 
വായ ദൈവം സാക്ഷ്യപ്പെടുത്തിക്കഴിഞ്ഞു.” 
28ആളുകള്‍ യേശുവിനോടു ചോദിച്ചു, “ദൈ 
വം ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ പ്രവൃത്തികള്‍ 
ഞങ്ങള്‍ ചെയ്യണം?” 

29യേശു മറുപടി പറഞ്ഞു, “ദൈവം ആവശ്യ 
പ്പെടുന്ന പ്രവൃത്തിയാണ്‌ നിങ്ങള്‍ ചെയ്യേണ്ടത്‌. 
ദൈവം അയച്ചവനില്‍ വിശ്വസിക്കുകയാണ്‌ 
അവനുവേണ്ടി നിങ്ങള്‍ ചെയ്യേണ്ടത്‌.” 

30അതുകൊണ്ട്‌ ആളുകള്‍ ചോദിച്ചു, “നിന്നെ 
ദൈവം അയച്ചതാണെന്നു തെളിയിക്കാന്‍ എ 
ന്തു അത്ഭുതപ്രവൃത്തി നീ ചെയ്യും? ഒരു അത്ഭു 
തപ്രവൃത്തി ഞങ്ങളെ കാണിച്ചാല്‍ ഞങ്ങള്‍ 
നിന്നില്‍ വിശ്വസിക്കാം. നീയെന്തു ചെയ്യും? 
ഞങ്ങളുടെ പിതാക്കന്മാര്‍ക്കു മരുഭൂമിയില്‍ 
വച്ചു ഭക്ഷിക്കാന്‍ ദൈവം മന്നകൊടുത്തു. തിരു 
വെഴുത്തുകളില്‍ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്‌. 
“അവര്‍ക്ക്‌ കഴിക്കാന്‍ ദൈവം സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നും അല്പം കൊടുത്തു.””? 

32യേശു പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സത്യ 
മായി പറയാം. നിങ്ങള്‍ക്കു സ്വര്‍ഗ്ഗീയ ഭക്ഷണം 
തന്നതു മോശെയല്ല. എന്നാല്‍ എന്‍െറ പിതാവ്‌ 
സ്വര്‍ഗ്ഗത്തില്‍ നിന്നുമുള്ള യഥാര്‍ത്ഥമായ 














“അവര്‍ക്കു ... കൊടുത്തു” ഉദ്ധരണി സങ്കീ. 78:24. 


1024 


അപ്പം നല്‍കുന്നു. 33എന്താണു ദൈവത്തിന്‍െറ 
അപ്പം? സ്വര്‍ഗ്ഗത്തില്‍ നിന്നുവന്ന്‌ ലോകത്തിനു 
ജീവന്‍ നല്‍കുന്നതാണ്‌ ദൈവത്തിന്‍െറ അല്പം. 

34ആളുകള്‍ പറഞ്ഞു, “പ്രഭോ, ഞങ്ങള്‍ക്ക്‌ 
ആ അപ്പം എപ്പോഴും തന്നാലും.” 

അപോള്‍ യേശു പരഞ്ഞു, “ഞാനാണു 
ജീവന്‍ നല്‍കുന്ന അപ്പം.” എന്നിലേക്കു വരുന്ന 
വന്‍ ഒരിക്കലും വിശക്കില്ല. എന്നില്‍ വിശ്വസി 
ക്കുന്നവന്‍ ഒരിക്കലും ദാഹിക്കയുമില്ല. 36എന്നെ 
കണ്ടിട്ടും നിങ്ങള്‍ വിശ്വസിക്കുന്നില്ലെന്നു 
ഞാന്‍ നേരത്തെ നിങ്ങളോടു പറഞ്ഞു, 37എനി 
ക്കു പിതാവ്‌ തരുന്നവന്‍ എന്നിലേക്കു വരും. 
എനന്‍െെറയടുക്കല്‍ വരുന്നവനെ ഞാന്‍ കൈവെ 
ടിയുകയുമില്പ. 8 ദൈവം എന്നോടാവശ്യപ്പെടു 
ന്നതു ചെയ്യാന്‍ ഞാന്‍ സ്വവര്‍ഗ്ഗത്തില്‍നിന്നും 
താഴേക്കുവന്നു. എനിക്കു വേണ്ടതു ചെയ്യാനല്ല 
ഞാന്‍ വന്നിരിക്കുന്നത്‌. 33ദൈവം എനിക്കു 
തന്നിരിക്കുന്നവരൊന്നും എനിക്കു നഷ്ടമാകരു 
ത്‌. അവസാന നാളില്‍ ഞാന്‍ അവരെ ഉയര്‍ത്ത 
ണം. എന്നെ അയച്ചവന്‍ ഞാനങ്ങനെ ചെയ്യാ 
നാണ്‌ ആഗ്രഹിക്കുന്നത്‌. 4പുത്രനെ കാണുക 
യും അവനില്‍ വിശ്വസിക്കുകയും ചെയ്യുന്നവ 
ര്‍ക്ക്‌ നിതൃജീവന്‍ ലഭിക്കും. അയാളെ അന്ത്യദി 
നത്തില്‍ ഞാനുയര്‍ത്തും. എന്‍െറ പിതാവി 
ന്‍െറ ഇഷ്ടം അതാണ്‌.” 

ദ്യെഹൂദര്‍ യേശുവിനെപ്പറ്റി മുറുമുറുക്കാന്‍ 
തുടങ്ങി. “ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നും താഴേക്കി 
റങ്ങി വന്ന അപ്പമാണ്‌” എന്ന്‌ യേശു പറഞ്ഞതു 
കൊണ്ടാണവര്‍ അവനെതിരെ മുറുമുറുത്തത്‌. 
4യെഹൂദര്‍പറഞ്ഞു, “ഇവനാണ്‌ യേശു. അവ 
നെറ അപ്പനമ്മമാരെ നമുക്കറിയാം. അവന്‍ 
യോസേഫിന്‍െറ മകന്‍ മാത്രം. പിന്നെ എങ്ങ 
നെ “ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നു വന്നവനാണ്‌" 
എന്നവനുപറയാ൯ കഴിയും 

പക്ഷേ യേശു പറഞ്ഞു, “മുറുമുറുക്കേണ്ട. 
പിതാവാണ്‌ എന്നെ അയച്ചത്‌. അവന്‍ തന്നെ 
യാണ്‌ ആളുകളെ എന്റെയടുത്തേക്ക്‌ ആകര്‍ 
ഷിക്കുന്നതും. അവസാന ദിവസത്തില്‍ ഞാന 
വരെ ഉയര്‍ത്തും. പിതാവ്‌ ആകര്‍ഷിക്കാത്തവനു 
എന്‍െറയടുത്തെത്താ൯ കഴികയില്ല. ഭ്പവാച 
കര്‍ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്‌ “ദൈവം എല്ലാവ 
രെയും പഠിപ്പിക്കും.” ആളുകള്‍ പിതാവിനെ 
ശ്രവിക്കുകയും അവനില്‍ നിന്നുപഠിക്കുകയും 
ചെയ്യും. അപ്പോള്‍ അവര്‍ എന്റെറയടുത്തെ 
ത്തും. 4ആരും പിതാവിനെകു്ടിട്ടില്ല. അവ 
നില്‍നിന്നും വന്നവന്‍ മാത്രമാണ്‌ പിതാവിനെ 
കണ്ടിട്ടുള്ളത്‌. അവന്‍ പിതാവിനെ കണ്ടിട്ടുണ്ട്‌. 
ഞാന്‍ നിങ്ങളോടു സത്യമായിപറയട്ടെ. 
വിശ്വസിക്കുന്നവന്‍ നിത്യജീവന്‍ ഉണ്ട്‌. 4ഞാന്‍ 
ജീവന്‍ തരുന്ന അപ്പമാകുന്നു. മരുഭൂമിയില്‍ 
വച്ച്‌ ദൈവം കൊടുത്തമന്ന (ആഹാരം) നിങ്ങളു 
ടെ പൂര്‍വ്വികര്‍ കഴിച്ചു. എന്നിട്ടും അവര്‍ മരി 
ച്ചു. ടീസ്വര്‍ഗ്ഗത്തില്‍നിന്നും ഇറങ്ങിവന്ന ആ 
ക ഞാനാകുന്നു. അതു തിന്നുന്നവനു മര 
ണമില്ല. $1സ്വര്‍ഗ്ഗത്തില്‍നിന്നും വന്ന ജീവന്‍െറ 
അപ്പം ഞാനാകുന്നു. ആ അപ്പം തിന്നുന്നവനു 
നിത്യജീവന്‍ ഉണ്ട്‌. ആ അ എന്റെറ ശരീരമാ 
ണ്‌. ലോകര്‍ക്കു ജീവന്‍ വം ഞാനെ 
ന്‍െറ ശരീരം നല്‍കും.” 

ടഅപ്പോള്‍ യെഹൂദര്‍ പരസ്പരം തര്‍ക്കി 
ക്കാന്‍ തുടങ്ങി. അവര്‍ പറഞ്ഞു, “ഇയാള്‍ക്കെ 
ങ്ങനെ സ്വന്തം ശരീരം നമുക്കു ഭക്ഷിക്കാന്‍ 
തരാന്‍ കഴിയും?” 















































“ദൈവം ... പഠിപ്പിക്കും" ഉദ്ധരണി യെശയ്യാ. 54:13. 


1025 


5ടയേശു പറഞ്ഞു,“ഞാന്‍ നിങ്ങളോടു സത്യ 
മായി പറയാം. നിങ്ങള്‍ മനുഷ്യപുത്രന്‍റെ ശരീ 
രം തിന്നണം. അവന്‍െറ രക്തം നിങ്ങള്‍ കുടിക്ക 
ണം. അല്ലെങ്കില്‍ നിങ്ങളില്‍ ജീവനുണ്ടായിരിക്ക 
യില്ല. എനെറെ ശരീരം ഭക്ഷിക്കുകയും രക്തം 
പാനം ചെയ്യുകയും ചെയ്യുന്നവന്‍ നിത്യജീവന്‍ 
ഉണ്ടായിരിക്കും. അവനെ ഞാന്‍ അന്ത്യനാളില്‍ 
ഉയര്‍പ്പിക്കും. 55എനന്‍െറ ശരീരം യഥാര്‍ത്ഥ ഭക്ഷ 
ണമാണ്‌. എന്‍െറ രക്തം യഥാര്‍ത്ഥ പാനീയ 
വും. 5എനന്‍െറെ ശരീരം ഭക്ഷിക്കുകയും രക്തം 
കുടിയ്ക്കുകയും ചെയ്യുന്നവന്‍ എന്നില്‍ ജീവി 
ക്കും. ഞാന്‍ അയാളിലും. ജീവിക്കും. പിതാവ്‌ 
എന്നെ അയച്ചു. പിതാവ്‌ ജീവിക്കുകയും 
അവന്‍ മൂലം ഞാനും ജീവിക്കുകയും ചെയ്യുന്നു. 
അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവന്‍ എന്നാല്‍ 
ജീവിക്കും. 88മരുഭൂമിയില്‍ നമ്മുടെ പിതാക്കള്‍ 
ഭക്ഷിച്ച അപ്പം പോലെയല്ല ഞാന്‍. അവര്‍ 
ആ അപ്പം തിന്നു. എന്നിട്ടും അവര്‍ മരിച്ചു. 
ഞാന്‍ സ്വ്വര്‍ഗ്ശത്തില്‍നിന്നും വന്ന അപ്പമാണ്‌. 
അതു തിന്നുന്നവന്‍ നിത്യജീവന്‍ ലഭിക്കും.” 9ക 
ഫര്‍ന്നഹൂമിലുള്ള യെഹുദപ്പള്ളിയില്‍ പഠിപ്പി 
ക്കവേയാണ്‌ യേശു ഇതെല്ലാം പറഞ്ഞത്‌. 

















നിത്യജീവന്‍െറ വാക്കുകള്‍ 

യേശുവിന്‍െറ ശിഷ്യന്മാര്‍ ഇതുകേട്ടു. അവ 
രില്‍ വളരെപ്പേര്‍ പിറുപിറുക്കുകയായിരുന്നു, 
“ഇതൊരു വിഷമംപിടിച്ച ഉപദേശമാണ്‌. ഇതു 
ള്‍ക്കൊള്ളാ൯ ആരെക്കൊണ്ടു കഴിയും?” 

ദ്തന്‍െറ ശിഷ്യന്മാര്‍ ഇതേപ്പറ്റി പരാതി പറ 
യുന്നുണ്ടെന്ന്‌ യേശു മനസ്സിലാക്കി. അതിനാല്‍ 
യേശു പറഞ്ഞു, “ഈ ഉപദേശം നിങ്ങള്‍ക്കു പ്ര 
ശ്നമുണ്ടാക്കുന്നുണ്ടോ? 2അപ്പോള്‍ മനുഷ്യപു 
ത്രന്‍ അവന്‍ വന്നിടത്തേക്കുതന്നെതിരിച്ചുപോ 
കുന്നതു നിങ്ങള്‍ കണ്ടാലോ? ഒശരീരത്തിന്‌ ഒ 
ന്നുംനേടാ൯ കഴിയുകയില്ല. ഞാ൯ നിങ്ങളോടു 
പറഞ്ഞവാക്കുകള്‍ ആത്മാവാണ്‌. ഇവ ജീവന്‍ 
നല്‍കുന്നു. പക്ഷേ നിങ്ങളില്‍ ചിലര്‍ വിശ്വ 
സിക്കൂന്നില്പ.” (യേശുവിന്‌ വിശ്വസിക്കാത്ത 
വരെ മനസ്സിലായിരുന്നു. ആദ്യം മുതല്‍ക്കു 
തന്നെ അവനിത്‌ അറിയാമായിരുന്നു. തനിക്കെ 
തിരെ വിശ്വാസവഞ്ചന ചെയ്യുന്നവനെയും 
അവനറിയാമായിരുന്നു.) ടയേശൂ പറഞ്ഞു, 
“അതുകൊണ്ടാണ്‌ ഞാന്‍ പറഞ്ഞത്‌, “എന്‍െറ 
യടുത്തുവരാ൯ പിതാവ്‌ അനുവദിക്കാത്തവന്‍ 
എനന്‍െറയടുത്തെത്തില്ല.” 
യേശു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോള്‍ 
വളരെയധികം ശിഷ്യന്മാര്‍ അവനെ വിട്ടുപോ 
യി.പിന്നീട്‌ അവര്‍ അവന്‍െറ അനുയായികളാ 
യില്ല. യേശു തന്‍െറ പന്ത്രണ്ട്‌ അപ്പൊസ്‌ 
തലന്മാ രോടും പറഞ്ഞു, “നിങ്ങളും എന്നെവിട്ടു 
പോകു ന്നോ?” 

ഒശിമോന്‍ പത്രൊസ്‌ മറുപടി പറഞ്ഞു, “കര്‍ 
ത്താവേ, ഞങ്ങളെവിടെ പോകും? നിത്യജീവന്‍ 
തരുന്നവചനങ്ങള്‍ നിന്‍റെ പക്കലുണ്ട്‌. 
ഞങ്ങള്‍ നിന്നില്‍ വിശ്വസിക്കുന്നു. നീ ദൈവ 
ത്തിന്‍റെ പരിശുദ്ധനാണെന്നു ഞങ്ങളറിയു 
ന്നു.” 7അപ്പോള്‍ യേശു മറുപടി പറഞ്ഞു, 
“ഞാന്‍ നിങ്ങളെ പന്ത്രണ്ടുപേരെ തിരഞ്ഞെടു 
ത്തു. പക്ഷെ നിങ്ങളിലൊരുവന്‍ പിശാചാണ്‌.” 

നവയേശൂ ശിമോന്‍ഈസ്കര്യോത്താവിനന്‍െറെ 
പുത്രന്‍ യൂദയെപ്പറ്റിയായിരുന്നു സംസാരിച്ചത്‌. 
യൂദ പന്ത്രണ്ടു അപ്പൊസ്തലന്മാരിലൊരുവനാ 
യിരുന്നു. പക്ഷെ അവന്‍ പിന്നീട യേശുവിന്‌ 
എതിരെ തിരിഞ്ഞു. 























യോഹന്നാന്‍ 6:53-7:17 


യേശുവും സഹോദരന്മാരും 

അതിനു ശേഷം യേശു ഗലീലദേശമാകെ 

സഞ്ചരിച്ചു. യെഹൂദ്യയിലെ യെഹൂദര്‍ 
അവനെ കൊല്ലാനുള്ള തക്കം നോക്കിയിരുന്നതി 
നാല്‍ ആ ദേശത്തുകൂടി സഞ്ചരിക്കുവാന്‍ അവ 
നിഷ്ടപ്പെട്ടില്ല. 2യെഹൂദരുടെ കൂടാരത്തിരു 
നാള്‍ അടുത്തിരുന്നു. 3അതിനാല്‍ യേശുവി 
ന്‍റ സഹോദരന്മാര്‍ അവനോടു പറഞ്ഞു, 
“നീ ഇവിടംവിട്ട യെഹൂദ്യയിലെ ഉത്സവത്തിനു 
പോകുക. അപ്പോള്‍ അവിടെ നിന്‍െറ ശിഷ്യ 
ന്മാര്‍ക്ക്‌ നീ കാണിക്കുന്ന അത്ഭുതപ്രവൃത്തികള്‍ 
കാണാന്‍ കഴിയും. ആളുകള്‍ തന്നെ അറിയണ 
മെന്ന്‌ ഒരുവനാഗ്രഹമുണ്ടെങ്കില്‍ അവന്‍ തന്‍െറ 
പ്രവൃത്തികളെ മറച്ചുവെച്ചിട്ടു കാര്യമില്ല. നി 
ന്നെ ലോകത്തിനു കാട്ടിക്കൊടുക്കുക. നിന്‍െറ 
പ്രവൃത്തികള്‍ അവരറിയട്ടെ.” 5(യേശൂവിനന്‍െറ 
സഹോദരന്മാര്‍ പോലും അവനില്‍ വിശ്വസി 
ച്ചിരൂന്നില്പ.) യേശു തന്‍റ സഹോദരന്മാരോ 
ടു പറഞ്ഞു, “എന്‍റ ശരിയായ സമയം ഇനി 
യുമായിട്ടില്ല. എന്നാല്‍ നിങ്ങള്‍ക്കെപ്പോഴും 
ശരിയായ സമയമാണല്ലോ. ?ലോകത്തിനു നി 
ങ്ങളെ വെറുക്കാനാവില്ല. പക്ഷേലോകം എന്നെ 
വെറുക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ 
ലോകരോട്‌ പറയുന്നു അവരുടെ പ്രവൃത്തികള്‍ 
ദുഷ്ടതയാണന്ന്‌. &8അതിനാല്‍ നിങ്ങള്‍ പെരു 
ന്നാളിനുപോകുക. എന്‍െറ ശരിയായ സമയം 
ആഗതമായിട്ടില്ലാത്തതിനാല്‍ ഞാനിപ്പോള്‍ 
ഈ ഉത്സവത്തിനു പോകുന്നില്ല. എന്‍െറ ശരി 
യായസമയം ഇനിയും എത്തിയിട്ടില്ല.” "യേശു 
ഇതു പറഞ്ഞതിനുശേഷം ഗലീലയില്‍ത്തന്നെ 
തങ്ങി. 

10അതിനാല്‍ യേശുവിന്‍റെ സഹോദരന്മാര്‍ 
പെരുന്നാളില്‍ പങ്കെടുക്കാന്‍ പോയി. അവര്‍ 
പോയിക്കഴിഞ്ഞപ്പോള്‍ യേശുപരസ്യമായി അ 
വിടെപോയില്ല. പകരം അവന്‍ രഹസ്യമായി 
അവിടെപ്പോയി. പക്ഷേ ആളുകള്‍ തന്നെക്കാ 
ണാന്‍ യേശൂ അനുവദിച്ചില്ല. 1॥പെരുന്നാള്‍ 
സ്ഥലത്ത്‌ യെഹൂദര്‍ യേശുവിനെ അന്വേഷിക്കു 
ന്നുണ്ടായിരുന്നു. അവര്‍ചോദിച്ചു, “എവിടെ 
അയാള്‍? 12അവിടെ ഒരു വലിയ സംഘം ആള്‍ 
ക്കാര്‍ ഉണ്ടായിരുന്നു. അവരില്‍ പലരും രഹസ്യ 
മായി യേശുവിനെല്ലറ്റി പറയുന്നുണ്ടായിരുന്നു. 
ചിലര്‍ പറഞ്ഞു, അയാളൊരു നല്ല മനുഷ്യനാ 
ണ്‌.” പക്ഷേ മറ്റുചിലര്‍ പറഞ്ഞത്‌ “അല്ല, 
അവന്‍ ജനങ്ങളെ വിഡ്ഡ്ഥികളാക്കുകയാണ്‌.” 
പക്ഷേ ആര്‍ക്കും യേശുവിനെപ്പറ്റി പരസ്യ 
മായി എന്തെങ്കിലും പറയാന്‍ ധൈര്യമുണ്ടായി 
രുന്നില്ല. അവര്‍ക്ക്‌ യെഹുദനേതാക്കളെ ഭയമാ 
യിരുന്നു. 

















യേശു യെരുശലേമില്‍ പഠിപ്പിക്കുന്നു 

ഉത്സവം ഏതാണ്ടു പകുതി കഴിഞ്ഞു. 
അപ്പോള്‍ യേശു ദൈവാലയത്തിലെത്തി ഉപ 
ദേശിക്കൂമൂന്‍ തുടങ്ങി. 15യെഹൂദര്‍ അത്ഭുതപ്പെട്ടു. 
അവര്‍ പറഞ്ഞു, “ഇയാളൊരിക്കലും വിദ്യാലയ 
ത്തില്‍ പോയി പഠിച്ചിട്ടില്ല. പിന്നെങ്ങനെ 
ഇയാളിത്രയും പഠിച്ചു?” 

16യേശു മറുപടി പറഞ്ഞു, “ഞാന്‍ പഠിപ്പിക്കു 
ന്ന കാര്യങ്ങള്‍ എന്‍െറ സ്്വന്തമല്ല. എന്‍െറ 
ഉപദേശങ്ങള്‍ എന്നെ അയച്ചവന്‍െറ വചനങ്ങ 
ളൂടടണ്‌. 17ദൈവം ആഗ്രഹിക്കുന്നതുപോലെ പ്രവൃ 
ത്തിക്കണമെന്നാഗ്രഹിക്കുന്നവ൯ന്‍ എനന്‍െറഉപദേ 
ശം ദൈവത്തില്‍ നിന്നുവന്നതാണെന്നറിയും. 


യോഹന്നാന്‍ 7:18-46 


ഈ ഉപദേശം എന്‍െറ സ്വന്തമല്ലെന്നും അയാള 
റിയും. 18സ്വന്തം ആശയങ്ങള്‍ പഠിപ്പിക്കുന്ന 
വന്‍ സ്വയം ആദരവും പിടിച്ചുപറ്റാന്‍ ശ്രമിക്കു 
ന്നവനാണ്‌. എന്നാല്‍ അവനെ അയച്ചവനു 
ആദരവു നേടിക്കൊടുക്കാന്‍ ശ്രമിക്കുന്നവ൯ 
വിശ്വാസയോഗ്യനാണ്‌. അവനില്‍ തെറ്‘റൊന്നു 
മില്ല. 1മോശെ നിങ്ങള്‍ക്കു ന്യായപ്രമാണം 
തന്നില്ലേ? പക്ഷേ നിങ്ങളിലാരും അതു പാലി 
ക്കുന്നില്ല. നിങ്ങളെന്തിനാണ്‌ എന്നെ വധി 
ക്കാന്‍ ശ്രമിക്കുന്നത്‌?” 

20ആളുകള്‍ മറുപടി പറഞ്ഞു, “നിന്‍െറ 
ഉള്ളില്‍ ഭൂതം കൂടിയിരിക്കുന്നു! ഞങ്ങള്‍ നിന്നെ 
കൊല്ലാന്‍ ശ്രമിക്കുന്നില്ല.” 

മ്യേശു അവരോടുപറഞ്ഞു, “ഞാനൊരത്ഭു 
തം പ്രവര്‍ത്തിച്ചു. അതുകണ്ട്‌ നിങ്ങളെല്ലാവരും 
അത്ഭുതപ്പെട്ടു. 2മോശെയുടെ ന്യായപ്രമാണ 
ത്തില്‍ പരിച്ചേദനത്തെല്പറ്റി പറയുന്നുണ്ട്‌. 
(പക്ഷേ യഥാര്‍ത്ഥത്തില്‍ മോശെയല്ല അതി 
നെറ ഉപജ്ഞാതാവ്‌. മോശെയ്ക്കും മുമ്പു ജീവി 
ച്ചിരുന്ന നമ്മുടെ ആളുകളില്‍ നിന്നാണ്‌ പരി 
ച്ഛേദനം തന്നെവന്നത്‌.)അതിനാല്‍ ചിലപ്പോ 
ഴൊക്കെ ശബ്ബത്തുദിവസം കുട്ടികളുടെ ഛേദനം 
നിങ്ങള്‍ നടത്തുന്നു. മോശെയുടെ ന്യായപ്ര 
മാണമനുസരിച്ചാണ്‌ ശബ്ബത്തുദിവസം ഛേദനം 
നടത്തിയതെന്ന്‌ ഇതു കാണിക്കുന്നു. പിന്നെന്തി 
നാണ്‌ ശബ്ബത്തുദിവസം ഒരാളുടെ മുഴുവന്‍ 
ശരീരത്തെയും സുഖപ്പെടുത്തിയതിന്‌ നിങ്ങ 
ളെന്നോട്‌ ദേഷ്യപ്പെടുന്നത്‌? 24ഒന്നും കാണുന്ന 
തുപോലെ വിധിക്കരുത്‌. നീതിയോടെ ശരി 
യായതിനെ വിധിക്കുക.” 























യേശു ക്രിസ്തുവാണോ 
ന്ന്‌ സംശയം 
2അപ്പോള്‍ ചില യെരുശലേംനിവാസികള്‍ 
പറഞ്ഞു,“ഇയാളെയാണ്‌ അവര്‍ കൊല്ലാന്‍ ശ്ര 
മിക്കുന്നത്‌. 4പക്ഷേ എല്ലാവര്‍ക്കും കാണുവാ 
നും കേള്‍ക്കുവാനും കഴിയുന്ന സ്ഥലങ്ങളില്‍ 
വച്ചാണ്‌ അവന്‍ ഉപദേശിക്കുന്നത്‌. ആരും അവ 
നെ അതില്‍നിന്നു തടയുന്നുമില്ല. അവന്‍ ക്രി 
സ്തുവാണെന്ന്‌ നേതാക്കന്മാര്‍ യഥാര്‍ത്ഥമായി 
ഉറപ്പിച്ചിട്ടുണ്ടാവാം. 27പക്ഷേ ഇയാള്‍ എവിടെ 
നിന്നാണ്‌ വരുന്നതെന്ന്‌ നമുക്കറിയാം. യഥാര്‍ 
ത്ഥ ക്രിസ്തു വരുമ്പോള്‍ അവന്‍ എവിടെ 
നിന്നാണ്‌ വന്നതെന്നു ആരും അറിയില്ല.” 
യേശു അപ്പോഴും ദൈവാലയത്തില്‍ ഉപദേ 
ശിക്കുകയായിരുന്നു. യേശു പറഞ്ഞു, “അതെ, 
ഞാനാരെന്നും എവിടെ നിന്നുവരുന്നുവെന്നും 
നിങ്ങള്‍ക്കറിയാം. പക്ഷേ ഞാന്‍ എന്‍െറ 
സ്വന്തം അധികാരത്തിലല്ല വന്നിരിക്കുന്നത്‌. 
സത്യമായവന്‍ എന്നെ അയച്ചതാണ്‌. നിങ്ങള്‍ 
ക്കവനെ അറികയില്ല. 2“പക്ഷേഞാ൯ അവനെ 
അറിയും ഞാന്‍ അവനില്‍നിന്നുമാണ്‌. അവന്‍ 
എന്നെ അയച്ചു.” 
യേശു ഇതുപറഞ്ഞപ്പോള്‍ ആളുകള്‍ അവ 
നെ പിടിക്കാ൯ശ്രമിച്ചു. പക്ഷേ ആര്‍ക്കും അറ 








1026 


യേശുവിനെ പിടിക്കാന്‍ യെഹൂ 
ദന്മാര്‍ ശ്രമിക്കുന്നു 

യേശുവിനെപ്പറ്റി ജനങ്ങള്‍ ഇപ്രകാരം അട 
ക്കം പറയുന്നത്‌ പരീശന്മാര്‍ കേള്‍ക്കുന്നുണ്ടായി 
രുന്നു. അതിനാല്‍ മഹാപുരോഹിതന്മാരും പരീ 
ശന്മാരും ദൈവാലയം സംരക്ഷിക്കുന്നഏതാനും 
നിയമപാലകരെ യേശുവിനെപിടിക്കാന്‍ അയ 
ച്ചു. 33അപ്പോള്‍ യേശു പറഞ്ഞു, “ഞാനിനി 
നിങ്ങളോടൊത്തു കുറച്ചു സമയം കൂടിയേ 
ഉണ്ടായിരിക്കൂ. പിന്നീട്‌ ഞാന്‍ എന്നെ അയച്ച 
വനിലേക്കുമടങ്ങും. നിങ്ങളെന്നെ തിരയുമെ 
ങ്കിലും കണ്ടെത്തില്ല. ഞാന്‍ ഉള്ളസ്ഥലത്ത്‌ 
നിങ്ങള്‍ക്ക്‌ എത്താനുമാവില്ല.” 

35യെഹൂദന്മാര്‍ പരസ്പരം ചോദിച്ചു, “നമ്മ 
ള്‍ക്കു കണ്ടുപിടിക്കാനാവാത്ത എവിടേക്കാണി 
വന്‍ പോവുക? അവന്‍ യവനക്കാരുടെ ഇട 
യില്‍ ചിതറിക്കിടക്കുന്ന നമ്മുടെ ആളുകളുടെ 
യടുത്തു പോകുമോ? അവനവിടെ യവനക്കാ 
രെ ഉപദേശിക്കുമോ? 36നിങ്ങളെന്നെ തിരക്കി 
യാലും കണ്ടെത്തില്ല” എന്നും, “ഞാനുള്ള സ്ഥല 
ത്തേക്കു നിങ്ങള്‍ക്കുവരാനുമാവില്ല.” എന്നും 
ഇയാള്‍ പറയുന്നു. എന്താണിതിന്‍െറയൊക്കെ 
അര്‍ത്ഥം?” 








പരിശുദ്ധാത്മാവിനെപ്പറ്റി യേശു 

37പെരുനാളി൯ന്‍െറ അവസാനദിനമെത്തി. 
അതായിരുന്നു ഏറ്റവും പ്രധാനദിനവും. അന്ന്‌ 
യേശു നിന്നുകൊണ്ടു വളരെ ഉച്ചത്തില്‍ പറ 
ഞ്ഞു, “ദാഹിക്കുന്നവര്‍ക്ക്‌ എന്‍െറയടുത്തു 
വന്നു കുടിക്കാം. 3 എന്നില്‍ വിശ്വസിക്കുന്നവ 
ന്‍െറ ഹൃദയത്തില്‍നിന്ന്‌ ജീവജലത്തിന്‍െറ നദി 
പ്രവാഹം ഉണ്ടാകും. തിരുവെഴുത്തില്‍ അതാണു 
പറയുന്നത്‌.” യേശു പരിശുദ്ധാത്മാവിനെപ്പ 
റ്റിയായിരുന്നു പറഞ്ഞുവന്നത്‌. ആത്മാവ്‌ ഇതു 
വരെ ജനങ്ങള്‍ക്ക്‌ നല്‍കപ്പെട്ടിരുന്നില്ല. കാരണം 
യേശു ഇതുവരെ മരിക്കുകയോ മഹത്വത്തി 
ലേക്കു ഉയിര്‍ത്തെഴുന്നേല്‍ക്കുകയോ ഉണ്ടായിട്ടി 
ല്ല. എന്നാല്‍ പിന്നീട്‌ യേശുവില്‍ വിശ്വസിച്ച 
വര്‍ക്ക്‌ ആത്മാവ്‌ ലഭിക്കും. 





ജനങ്ങള്‍ 
യേശുവിനെപ്പറ്റി തര്‍ക്കിക്കുന്നു 

4യേശൂവിന്‍െറ ഈവാക്കുകള്‍ ആളുകള്‍ കേ 
ട്ടു. അവരില്‍ചിലര്‍പറഞ്ഞു, “ഈ മനുഷ്യന്‍ യ 
ഥാര്‍ത്ഥത്തില്‍ പ്രവാചകനാണ്‌.” 

4ിമറ്റുളളവര്‍പറഞ്ഞു, “അവന്‍ക്രിസ്തുവാണ്‌.” 
വേറെ ചിലര്‍ പറഞ്ഞു, “ക്രിസ്തു ഗലീലയില്‍ 
നിന്നും വരില്ല. 42ദാവീദിന്‍െറെ കുടുംബത്തില്‍ 
നിന്നാവും ക്രിസ്തു വരികയെന്നു തിരുവെ 
ഴുത്ത്‌ പറയുന്നുണ്ട്‌. ദാവീദു ജീവിച്ചിരുന്ന ബേ 
ത്ത്നേഹെമില്‍നിന്നും വരുമെന്നു തിരുവെഴുത്ത്‌ 
പറയുന്നു.” 44അതിനാല്‍ യേശുവിന്‍െറ കാര്യ 
ത്തില്‍ ഒരേ അഭിപ്രായത്തിലെത്താന്‍ അവര്‍ 
ക്കായില്ല. 4്യേശുവിനെ പിടിക്കാന്‍ ചിലര്‍ 
ആവശ്യപ്പെട്ടു. പക്ഷേ ആരും അതിനു തുനി 

















നെതൊടാനായില്ല. കാരണം യേശു കൊല്ലപ്പെ 
ടാനുള്ള സമയമായിരുന്നില്ല. 

പക്ഷേ ആളുകളിലധികംപേര്‍ അവനില്‍ 
വിശ്വസിച്ചു. ആളുകള്‍ പറഞ്ഞു, “ഞങ്ങള്‍ ക്രി 
സ്തുവിന്‍െറ വരവുകാത്തിരിക്കുകയാണ്‌. ക്രി 
സ്തുവരുമ്പോള്‍ അവന്‍ ഇയാള്‍ ചെയ്തതി 
നേക്കാള്‍ അധികം അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തി 
ക്കുമോ? ഇല്ല അതുകൊണ്ട്‌ ഇവന്‍ തന്നെയായി 
രിക്കണം ക്രിസ്തു. 





ഞ്ഞില്ല. 


യെഹൂദ നേതാക്കള്‍ വിശ്വ 
സിക്കാന്‍ മടിക്കുന്നു 
ദൈവാലയത്തിലെ നിയമപാലകര്‍ മഹാ 
പുരോഹിതന്മാരുടെയും പരീശന്മാരുടെയുമടു 
ത്തു മടങ്ങിയെത്തി. പുരോഹിതന്മാരും പരീശ 
ന്മാരും ചോദിച്ചു, “എന്താ അവനെകൊണ്ടുവരാ 
ത്തത്‌?” 4നിയമപാലകര്‍ മറുപടി പറഞ്ഞു, 


1027 


“അവന്‍െറ വാക്കുകള്‍ ആരുടെ വാക്കുകളെ 
ക്കാളും മഹത്താണ്‌.” 

പരീശന്മാര്‍ മറുപടിപറഞ്ഞു, “യേശു നിങ്ങ 
ളെയും മണ്ടന്മാരാക്കിയിരിക്കുന്നു! 48ജനനായക 
ന്മാരില്‍ ആരെങ്കിലും യേശുവില്‍ വിശ്വസി 
ച്ചോ? ഇല്ല. ഞങ്ങള്‍ പരീശന്മാരിലാരെങ്കിലും 
വിശ്വസിച്ചോ? ഇല്ല. 4ന്യായപ്രമാണമറിയാ 
തെ അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടം മാത്രമേ 
അവനില്‍ വിശ്വസിക്കുന്നുള്ളു. അവര്‍ ദൈവ 
ത്തിന്‍െറ ശാപത്തിലാണ്‌.” 

5)എന്നാല്‍ നിക്കൊദേമൊസ്‌ അവരുടെയിട 
യിലുണ്ടായിരുന്നു. അയാള്‍ മാത്രമാണ്‌ മുമ്പ്‌ 
യേശുവിനെ സന്ദര്‍ശിക്കാന്‍ പോയിട്ടുള്ളത്‌. 
നിക്കൊദേമൊസ്‌ പറഞ്ഞു, 51“ഒരുവനെവിചാ 
രണ കൂടാതെ വിധിക്കാന്‍ നമ്മുടെ ന്യായപ്ര 
മാണം അനുവദിക്കുന്നില്ല. അവനെന്തു ചെ 
യ്തുവെന്നറിയാതെ നമുക്കവനെ വിധിക്കാനാ 
വില്ല.” ടയെഹൂദപ്രമാണിമാര്‍ മറുപടി പറ 
ഞ്ഞു, “നീയും ഗലീലയില്‍നിന്നും വന്നവനാ 
ണോ? തിരുവെഴുത്തുകള്‍ പഠിക്കുക. ഗലീല 
യില്‍നിന്നും ഒരു പ്രവാചകനും വരുന്നില്ലെന്നു 
നിനക്കു മനസ്സിലാക്കാം.” ട്യെഹൂദ നേതാക്ക 
ളെല്ലാവരും വീടുകളിലേക്കു പോയി. * 























വേശ്യാവൃത്തിയില്‍ ഒരുവള്‍ ee 
യേശു ഒലിവുമലകളിലേക്കു പോയി. 2അ 
തിരാവിലെ തന്നെ അവന്‍ ദൈവാലയത്തി 
ലേക്കു മടങ്ങിപ്പോയി. ആളുകളെല്ലാം അവന്‍െറ 








യോഹന്നാന്‍ 7:47-8:23 


ത്തുന്നവര്‍ എവിടെ? ആരും നിന്നെ കുറ്റക്കാരി 
യെന്നു വിധിച്ചില്ലല്ലോ?” 1അവള്‍ മറുപടി 
പറഞ്ഞു, “പ്രഭോ ആരും എന്നെ വിധിച്ചില്ല.” 
അപ്പോള്‍ യേശു പറഞ്ഞു, “അതുകൊണ്ട്‌ 
ഞാനും നിന്നെ വിധിക്കുന്നില്ല. നിനക്കിപ്പോള്‍ 
പോകാം, പക്ഷേ വീണ്ടും പാപം ചെയ്യരുത്‌.” 





യേശു ലോകത്തിന്‍െറ പ്രകാശമാകുന്നു 

പിന്നീട്‌ യേശുജനങ്ങളെ വീണ്ടും പഠിപ്പി 
ച്ചു,“ഞാന്‍ലോകത്തിനെറ പ്രകാശമാകുന്നു. എ 
ന്നെ അനുഗമിക്കുന്നവ൯ ഒരിക്കലും ഇരുട്ടില്‍ 
വീഴില്ല. അവനുജീവ൯ നല്‍കുന്ന പ്രകാശം ല 
ഭിക്കും.” 

പക്ഷേ പരീശന്മാര്‍ യേശുവിനോടു പറ 
ഞ്ഞു,“നീ നിന്നെപ്പറ്റി പറയുമ്പോള്‍, ഇതെല്ലാം 
സത്യമാണെന്നു പറയുന്ന ഒരേയൊരാള്‍ നീയാ 
ണ്‌. അതിനാല്‍ ഞങ്ങള്‍ക്ക്‌ അതൊന്നും അംഗീക 
രിക്കാനാവില്ല.” 

14യേശു മറുപടി പറഞ്ഞു, “അതെ, ഞാന്‍ 
ഈ പറയുന്നതെല്ലാം എന്നെച്ചറ്റിയാണ്‌. 
പക്ഷെ ഞാന്‍ പറയുന്ന ഇക്കാര്യങ്ങളെല്ലാം 
ആളുകള്‍ക്ക്‌ വിശ്വസിക്കാം. എന്തുകൊണ്ടാ? കാ 
രണം, എനിക്കറിയാം ഞാ൯ എവിടെനിന്നു 
വന്നു എന്നും. ഞാനെങ്ങോട്ടാണു പോകുന്നതെ 
ന്നും. ഞാന്‍ നിങ്ങളെപ്പോലെയല്പല. ഞാനെവി 
ടെ നിന്നുവന്നുവെന്നോ എങ്ങോട്ടു പോകുന്നു 
വെന്നോ നിങ്ങള്‍ക്കറിയില്പ. 1മറ്റാരെയും വിധി 
ക്കുന്നതുപോലെയാണ്‌ നിങ്ങള്‍ എന്നെയും 








അടുത്തുവന്നു. യേശു ഇരുന്ന്‌ അവരെപഠിപ്പി 
ച്ചു. 3ശാസ്ത്രിമാരും പരീശന്മാരും ഒരു സ്ത്രീയെ 
അവിടെ കൊണ്ടുവന്നു. വ്യഭിചാരകുറ്റം ചുമ 
ത്തിയാണ്‌ അവര്‍ അവളെ അവിടെ കൊണ്ടുവ 
ന്നത്‌. യെഹൂദര്‍ അവളെ ആളുകളുടെ മുമ്പില്‍ 
ബലമായി കൊണ്ടുവന്നു. അവര്‍യേശുവിനോ 
ടുപറഞ്ഞു, “ഗുരോ, ഇവള്‍ തന്‍െറ തന്‍െറ ഭര്‍ 
ത്താവല്ലാത്ത ഒരുവനുമായി ലൈംഗികബന്ധം 
പുലര്‍ത്തിയതിനാണ്‌ പിടിക്കപ്പെട്ടിരിക്കുന്നത്‌. 
ടനിയമപരമായി മോശെ നമ്മോടു കല്ിക്കുന്നു 
ഇത്തരം തെറ്റു ചെയ്യുന്നവളെ കല്ലെറിഞ്ഞു 
കൊല്ലണമെന്ന്‌. ഞങ്ങളെന്തു ചെയ്യണമെന്നാ 
ണു നീ പറയുന്നത്‌” യേശുവിനെ കുരുക്കാനാ 
ണ്‌ യെഹൂദര്‍ ഈ ചോദ്യം ഉന്നയിച്ചത്‌. തെറ്റാ 
യെന്തെങ്കിലും പറഞ്ഞിട്ടുവേണം അവര്‍ക്കവ 
നെ പിടികൂടാന്‍. അപ്പോഴവര്‍ക്ക്‌ അവനെ 
തിരെ കുറ്റാരോപണം നടത്താം. പക്ഷേ യേശു 
മുട്ടുകുത്തിനിന്ന്‌ നിലത്തു വിരല്‍ കൊണ്ട എഴു 
താന്‍ തുടങ്ങി. "യെഹൂദപ്രമാണികള്‍ അതേ 
ചോദ്യം പലവട്ടം ആവര്‍ത്തിച്ചു. അതിനാല്‍ 
യേശൂ എഴുന്നേറ്റു നിന്നുപറഞ്ഞു, “ഇക്കൂട്ട 
ത്തില്‍ പാപം ചെയ്യാത്തവന്‍ ആരെങ്കിലുമു 
ണ്ടോ? എങ്കില്‍ ഒരു പാപവും ചെയ്യാത്ത 
അയാള്‍ ഈ സ്ത്രീയുടെമേല്‍ ആദ്യത്തെ കല്ല 
റിയട്ടെ.”&എന്നിട്ട്‌ അവന്‍ വീണ്ടും മുട്ടുകുത്തി 
നിന്ന്‌ നിലത്ത്‌ എഴുതി. 

9ടയേശുവിന്‍െറ വാക്കുകള്‍ കേട്ടവര്‍ ഓരോ 
രുത്തരായി സ്ഥലംവിട്ടു. കൂട്ടത്തില്‍ മൂപ്പനായു 
ളളവ൯ന്‍ ആദ്യം; ബാക്കിയുള്ളവര്‍ പിന്നാലെ. 
യേശുവും ആ സ്ത്രീയും അവിടെ തനിച്ചായി. 
അവള്‍ യേശുവിന്‍െറ മുമ്പില്‍ നില്‍ക്കുകയായി 
രുന്നു. 14യേശു വീണ്ടും തലയുയര്‍ത്തി അവ 
ളോടു ചോദിച്ചു, “സ്ത്രീയേ, നിന്നെ കുറ്റപ്പെടു 


























7:53-8:11 യോഹന്നാന്‍ സുവിശേഷത്തിന്‍റെ പഴയ 
തും വിശ്വസിനിയവുമായ ഗ്രീക്കുപതിപ്പുകളില്‍ ഈ 
ഭാഗം ചേര്‍ത്തിട്ടില്ല. 








വിധിക്കുന്നത്‌. ഞാന്‍ ആരെയും വിധിക്കില്ല. 
16പേക്ഷേ ഞാന്‍ വിധിച്ചാല്‍ അതു സത്യവിധി 
യായിരിക്കും. എന്തുകൊണ്ടെന്നോ? ഞാന്‍ വി 
ധിക്കുമ്പോള്‍ ഞാന്‍ തനിച്ചല്ല. എന്നെഅയച്ച 
എന്‍െറ പിതാവും എന്നോടൊച്പമുണ്ട്‌. 17രണ്ടു 
സാക്ഷികള്‍ ഒരേകാര്യം പറഞ്ഞാല്‍ അതു 
യാഥാര്‍ത്ഥ്യമായി സ്വീകരിക്കുക എന്നാണ്‌ 
നിങ്ങളൂടെ ന്യായപ്രമാണം പറയുന്നത്‌. 18എ 
ന്നെപ്പറ്റി പറയുന്ന സാക്ഷികളില്‍ ഒരാള്‍ ഞാ 
നാണ്‌. എന്നെ അയച്ച എനന്‍െറെ പിതാവാണ്‌ 
എന്‍െറ മറ്റേ സാക്ഷി.” 

19ജനങ്ങശ്ചോദിച്ചു, “എവിടെ നിന്‍െറ പി 
താവ്‌?”യേശു മറുപടിപറഞ്ഞു, “എന്നെയോ എ 
നെറ പിതാവിനെയോ നിങ്ങള്‍ക്കറിയില്ല. എ 
ന്നാല്‍ എന്നെ നിങ്ങളറിഞ്ഞാല്‍ അപ്പോള്‍ എ 
നെറ പിതാവിനെയും നിങ്ങളറിഞ്ഞിട്ടുണ്ടാ 
വും.” 22ദൈവാലയത്തില്‍ ഉപദേശിക്കുമ്പോഴാ 
ണ്‌ യേശു ഇതൊക്കെപറഞ്ഞത്‌. ഭണ്ഡാരത്തി 
നെറ അടുത്തിരുന്നാണ്‌ അവനിതുപറഞ്ഞത്‌. 
എന്നിട്ടും ആരും അവനെപിടികൂടിയില്ല. യേശു 
വിന്‍റെ ശരിയായ സമയം ഇനിയും ആയിട്ടില്ല. 




















യെഹൂദര്‍ക്ക്‌ യേശുവിനെപ്പറ്റി 
മനസ്സിലാകുന്നില്ല 

2 യേശു വീണ്ടും ആളുകളോടു പറഞ്ഞു, “ഞാ 
൯ നിങ്ങളെ വിട്ടുപോകും. നിങ്ങളെന്നെ തിര 
യും പക്ഷേ നിങ്ങള്‍ നിങ്ങളുടെ പാപങ്ങളോടു 
കൂടിമരിക്കും. ഞാന്‍ പോകുന്നിടത്തേക്കു നിങ്ങ 
ള്‍ക്കൂ വരാനാവില്ല.” 

22അതുകൊണ്ട്‌ യെഹൂദര്‍ സ്വയം ചോദിച്ചു, 
“യേശു ആത്മഹത്യ ചെയ്യുമോ? “ഞാന്‍ പോകു 
ന്നിടത്തേക്കു നിങ്ങള്‍ക്കെത്താനാവില്ല” എന്ന്‌ 
അവന്‍ പറയുന്നല്ലോ?” 

23എന്നാല്‍ യേശു ആ യെഹുൂദരോടുപറഞ്ഞു, 
“നിങ്ങള്‍ താഴെ നിന്നുള്ളവരാണ്‌. പക്ഷേ ഞാ 
നാകട്ടെ മുകളില്‍നിന്നും വന്നവനും. നിങ്ങള്‍ 


യോഹന്നാന്‍ 8:24-55 


ഈ ലോകത്തിലെയാണ്‌, ഞാനീലോകത്തിലെ 
യല്ല. 4്ഞാ൯ നിങ്ങളോടുപറഞ്ഞു, നിങ്ങള്‍ 
നിങ്ങളുടെ പാപങ്ങളോടു കൂടി മരിക്കുമെന്ന്‌. 
“ഞാന്‍ ആകുന്നു” എന്നു നിങ്ങള്‍ വിശ്വസിക്കാ 
ത്തപക്ഷം നിങ്ങള്‍ നിങ്ങളുടെപാപങ്ങളോടെ 
മരിക്കും.” 

25യെഹൂദര്‍ ചോദിച്ചു, PAT നീ ആരാ 
ണ്‌?” യേശു മറുപടിപറഞ്ഞു,“ഞാ൯ന്‍ ആദി മുത 
ല്‍ നിങ്ങളോടു എന്തു പറഞ്ഞിരുന്നുവോ അതാ 
ണ്‌ ഞാന്‍. 24എനിക്കു നിങ്ങളെപ്പറ്റി വളരെ 
പറയാനുണ്ട്‌. എനിക്കു നിങ്ങളെ വിധിക്കാനു 
മുണ്ട്‌. എന്നാല്‍ എന്നെ അയച്ചവനില്‍നിന്നും 
കേള്‍ക്കുന്നതു മാത്രമേ ഞാന്‍ ആളുകളോടു പറ 
യൂ. അവന്‍ സത്യം പറയുന്നു.” 

2 യേശു es പറയുന്നതെന്ന്‌ 
ആളുകള്‍ക്ക്‌ മനസ്സിലായില്ല പിതാവിനെല്ലറ്റി 
യായിരുന്നു യേശു അവരോടു പറഞ്ഞിരുന്നത്‌. 
28അതിനാല്‍ യേശു അവരോടു പറഞ്ഞു, “മനു 
ഷ്യപുത്രനെ നിങ്ങള്‍ ഉയര്‍ത്തും. “ഞാന്‍ ആകു 
ന്നു” എന്നു നിങ്ങളപ്പോള്‍ അറിയും. ഞാന്‍ 
ഈ ചെയ്യുന്നതൊന്നും എന്‍െറ സ്വന്തം അധി 
കാരം കൊണ്ടല്ലെന്നും നിങ്ങളറിയും. പിതാവ്‌ 
എന്നെ പഠിച്ചതു മാത്രമേ ഞാന്‍ പറയുന്നു 
ഒളുവെന്നും ന്‌ ങ്ങളറിയും. 29എന്നെ അയച്ചവന്‍ 
എന്നോടൊത്തുണ്ട്‌. അവനെ സന്തോഷിപ്പിക്കു 
ന്ന കാര്യങ്ങള്‍ ഞാനെപ്പോഴും പ്രവര്‍ത്തിക്കു 
ന്നു. അതിനാല്‍ അവനൊരിക്കലും എന്നെ ഉപേ 
ക്ഷിക്കയില്പല”. 30യേശു ഇതെല്ലാം പറയവേ ഒട്ടേ 
റെപ്പേര്‍ അവനില്‍ വിശ്വസിച്ചു. 








പാപത്തില്‍ നിന്നുള്ള മോചനത്തെപ്പറ്റി 

31അതുകൊണ്ട്‌ തന്നില്‍ വിശ്വസിച്ച യെഹൂദ 
രോട്‌ യേശുപറഞ്ഞു, “എന്‍െറവചനങ്ങള്‍ നി 
ങ്ങള്‍ തുടര്‍ന്നും അനുസരിച്ചാല്‍ നിങ്ങള്‍ 
എന്‍െറ യഥാര്‍ത്ഥത്തിലുള്ള ശിഷ്യന്മാരായിരി 
ക്കും. 32അപ്പോള്‍ നിങ്ങള്‍ സത്യമറിയും. സത്യം 
നിങ്ങളെ സ്വതന്ത്രരാക്കും.” 

33യെഹൂദര്‍ മറുപടി പറഞ്ഞു, “ഞങ്ങള്‍ അ 
ബ്രാഹാമിന്‍െറ മക്കളാണ്‌. ഞങ്ങളൊരിക്കലും 
അടിമകളായിട്ടില്ല. എങ്ങനെയാണു പിന്നെ ഞ 
ങ്ങള്‍ സ്വതന്ത്രരാകുമെന്നു നീ പറയുന്നത്‌?” 

യേശു മറുപടിപറഞ്ഞു, “ഞാന്‍ നിങ്ങളോ 
ടു സത്യമായി പറയട്ടെ, പാപം ചെയ്യുന്നവരെ 
ല്ലാം അടിമകളാണ്‌. പാപമാണ്‌ അവരുടെ യജ 
മാനന്‍. 35ഒരടിമയ്ക്ക്‌ ഒരു കുടുംബത്തില്‍ സ്ഥിര 
മായി താമസിക്കാനാവില്ല. പക്ഷെ മകന്‍ കൂടും 
ബത്തില്‍ സ്ഥിരപ്പെടുന്നു. 3പുത്രന്‍ നിങ്ങളെ 
സ്വതന്ത്രരാക്കിയാല്‍ നിങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ 
മോചിക്കപ്പെടുന്നു. 37നിങ്ങള്‍ അബ്രാഹാമി 
നെറ മക്കളാണെന്നു എനിക്കറിയാം. പക്ഷേ 
നിങ്ങളെന്നെ കൊല്ലാനാഗ്രഹിക്കുന്നു. എന്തെ 
ന്നോ? എന്‍െറ ഉപദേശങ്ങള്‍ സ്വീകരിക്കാന്‍ 
നിങ്ങളിഷ്ടപ്പെടുന്നില്ല. 38എനന്‍െറെ പിതാവ്‌ 
എന്നെ കാട്ടിയതു മാത്രം ഞാ൯ നിങ്ങളോടു 
പറയുന്നു. നിങ്ങളുടെ പിതാവ്‌ പറഞ്ഞതു 
നിങ്ങള്‍ ചെയ്യുന്നു.” 

39അപ്പോള്‍ യെഹൂദര്‍ പറഞ്ഞു, “അബ്രാഹാ 
മണ്ണു ഞങ്ങളുടെ പിതാവ്‌.” യേശു പറഞ്ഞു, 
“നിങ്ങള്‍ അബ്രാഹാമിന്‍െറ യഥാര്‍ത്ഥ പുത്ര 
ന്മാരായിരുന്നെങ്കില്‍ അബ്രാഹാം ചെയ്തതൊ 
ക്കെ നിങ്ങളും ചെയ്യണം. 4ദൈവത്തില്‍നിന്നും 
കേട്ട സത്യങ്ങള്‍ നിങ്ങളോടുപറഞ്ഞ ഒരു മനു 
ഷ്ൃയനാണു ഞാന്‍. പക്ഷേ നിങ്ങളെന്നെ കൊ 
ല്ലാ൯ ശ്രമിക്കുന്നു. അബ്രാഹാം അതു പോലൊ 
ന്നും ചെയ്തില്ല. 4്അതുകൊണ്ട്‌ നിങ്ങള്‍ ചെയ്യു 





1028 


ന്നത്‌ നിങ്ങളുടെ സ്വന്തം പിതാവ്‌ ചെയ്യുന്നവ 
തന്നെ.” പക്ഷേ യെഹുദര്‍ പറഞ്ഞു, “ഞങ്ങള്‍ 
ജാരസന്തതികളല്ല. ദൈവമാണ്‌ ഞങ്ങളുടെ 








പിതാവ്‌. ഞങ്ങളുടെ ഏകപിതാവും അവ 
നാണ്‌.” 
യേശു ആ യെഹൂദരോടു പറഞ്ഞു, “ദൈവം 


യഥാര്‍ത്ഥത്തില്‍ നിങ്ങളുടെ പിതാവാണെ 
ങ്കില്‍ നിങ്ങള്‍ എന്നെ സ്നേഹിക്കണം. ദൈവ 
ത്തില്‍ വിം ഇവിടെയുണ്ട്‌. 
ഞാനെനന്‍െറ സ്വന്തം കാരത്തിലല്ല. ഇവി 
ടെ വന്നിരിക്കുന്നത്‌. ദൈവം എന്നെ അയച്ചു. 
ഞാന്‍ പറയുന്നതൊന്നും നിങ്ങള്‍ക്കു മനസ്സി 
ലാകുന്നില്ല. എന്തുകൊണ്ട്‌? നിങ്ങള്‍ക്ക്‌ എന്‍െറ 
ഉപദേശം സ്വീകരിക്കാന്‍ സാധിക്കാത്തതുകൊ 
ണ്ട്‌ തന്നെ. 44പിശാചാണ്‌ നിങ്ങളുടെപിതാവ്‌. 
നിങ്ങള്‍ അവന്‍െറ മക്കളാണ്‌. അവന്‍ പറയുന്ന 
കാര്യങ്ങള്‍ നിങ്ങള്‍ചെയ്യുന്നു. ആദ്യം മുതല്‍ക്കു 
തന്നെ പിശാച്‌ ഒരു കൊലയാളിയായിരുന്നു. 
അവന്‍ സത്യവിരോധിയാണ്‌. അവനിലാകട്ടെ 
സത്യം അശേഷം ഇല്ല. അവന്‍ പറയുന്ന നൂണ 
കള്‍ പോലെതന്നെയാണ്‌ അവന്‍. അവന്‍ നുണ 
യനും നുണയന്മാരുടെ പിതാവും ആണ്‌. 
4്ഞാന്‍ സത്യം പറയുന്നു. അതുകൊണ്ടാണ്‌ 
നിങ്ങള്‍ എന്നില്‍ വിശ്വസിക്കാത്തത്‌. 4്ഞാന്‍ 
പാപത്തില്‍ കുറ്റവാളിയാണെന്നു തെളിയി 
ക്കുക. ഞാന്‍ സത്യം പറഞ്ഞാല്‍ എന്തുകൊണ്ട്‌ 
നിങ്ങള്‍ എന്നില്‍ വിശ്വസിക്കുന്നില്ല? ദൈവ 
സന്തതിയായവന്‍ ദൈവം പറയുന്നതെന്തോ 
അതു സ്വീകരിക്കുന്നു. എന്നാല്‍ ദൈവത്തില്‍ 
നിന്നുള്ളവരല്ലാത്തതിനാല്‍ നിങ്ങളവനന്‍െറ 
വാക്കുകള്‍ സ്്വീകരിക്കുന്നില്ല.” 

















യേശു യ വ അബ്രാഹാ 
മിനെപ്പറ്റിയും പറയുന്നു 

48യെഹൂദര്‍ മറുപടിപറഞ്ഞു, “നീ ഒരു ശമര്യാ 
ക്കാരനാണെന്നു ഞങ്ങള്‍പറയുന്നു. നിന്നെഭൂതം 
ബാധിച്ചിട്ടുണ്ടെന്നു ഞങ്ങള്‍ പറയുന്നു. 
ഞങ്ങള്‍ ഈ പറയുന്നതൊക്കെ ശരിയല്ലേ?” 

4യേശുപറഞ്ഞു, “എന്നെഭൂതം ബാധിച്ചിട്ടൊ 
ന്നും ഇല്ല. ഞാനെന്‍റെ പിതാവിനെ മഹത്വപ്പെ 
ടുത്തുന്നു. പക്ഷേ നിങ്ങളെന്നെ അപമാനിക്കു 
ന്നു. എങ്കിലും ഞാനെന്‍റെ മഹത്വത്തിനായി 
ശ്രമിക്കുന്നില്ല. എനിക്കുവേണ്ടി അതു കാംക്ഷി 
ക്കുന്ന ഒരുവനുണ്ട്‌. വിധികര്‍ത്താവും അവന്‍ 
തന്നെ. ട്ഞാ൯ നിങ്ങളോടുസത്യമായി പറയ 
ട്ടെ. എന്‍െറ വചനങ്ങളനുസരിക്കുന്നവന്‍ മര 
ണത്തെ നേരിടുകയില്ല.” 

ട്യെഹൂദര്‍ യേശുവിനോടു പറഞ്ഞു, “ഞങ്ങ 
ള്‍ക്കിപ്പോള്‍ മനസ്സിലായി. നിനക്കു പിശാചു 
ബാധയുണ്ടെന്ന്‌, അബ്രാഹാമും പ്രവാചകരും 
മരിച്ചു. പക്ഷേ നീ പറയുന്നു, “എനന്‍െറെവചന 
ങ്ങളനുസരിക്കുന്നവര്‍ ഒരിക്കലും മരണം രൂചി 
ചചറിയുകയില്ല എന്ന്‌.'$ ഞങ്ങളുടെ പിതാവായ 
അബ്രാഹാമിനേക്കാള്‍ മഹാനാണു നീയെന്നു 
നീ കരുതുന്നുണ്ടോ? അബ്രാഹാം മരിച്ചു. പ്രവാ 
ചകരും മരിച്ചു. നീ ആരെന്നാണു നിന്‍െറ വി 
ചാരം?” 

യേശു മറുപടിപറഞ്ഞു, “ഞാന്‍ എന്നെത്ത 
ന്നെ മഹത്വപ്പെടുത്തിയാല്‍ അതിനു വിലയി 
ലല. എന്നെ മഹത്വപ്പെടുത്തുന്നവന്‍ എന്‍െറ 
പിതാവാണ്‌. അവന്‍ നിങ്ങളുടെ ദൈവമാണെ 
ന്നു നിങ്ങള്‍ പറയുകയും ചെയ്യുന്നു.ട്എന്നാല്‍ 
നിങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ അവനെ അറിക 
യില്ല. എനിക്കവനെയറിയാം. എനിക്കവനെ 





1029 


അറികയില്ലെന്നു ഞാന്‍ പറഞ്ഞാല്‍ ഞാനും 
നിങ്ങളെപ്പോലെനുണയനാകും. പക്ഷേ ഞാന 
വനെ അറിയും. അവന്‍െറ വാക്കുകളെ ഞാനനു 
സരിക്കുകയും ചെയ്യുന്നു. ടഞാന്‍ വരുന്ന ദിവ 
സം കാണാം എന്ന പ്രത്യാശയില്‍ അബ്രാഹാം 
സന്തുഷ്ടനായിരുന്നു. അതുകൊണ്ട്‌ അയാള്‍ 
സന്തോഷിച്ചു.” 

5'യെഹൂദര്‍ യേശുവിനോട്‌ പറഞ്ഞു, “എന്ന്‌? 
നിനക്ക്‌ അമ്പതുവയസ്തുപോലും ആയിട്ടില്ല. എ 
ന്നിട്ടും നീ അബ്രാഹാമിനെ കണ്ടു എന്നവകാ 
ശപ്പെടുന്നോ?” 

58 യേശു പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സത്യം 
പറയാം. അബ്രാഹാം ജനിക്കുന്നതിനു മുമ്പും 
ഞാനുണ്ട്‌.” ടയേശു ഇതു പറഞ്ഞപ്പോള്‍ ആളു 
കള്‍ അവനെ എറിയാന്‍ കല്ലുകളെടുത്തു. 
യേശു മറഞ്ഞ്‌ ദൈവാലയം വിട്ടുപോയി. 








ജന്മനാ അന്ധനായ ഒരുവനെ 
സുഖപ്പെടുത്തുന്നു 
നടന്നു പോകവേ യേശു ഒരന്ധനെകണ്ടു. 
വില തന്നെ അയാള്‍ അന്ധനായി 
രുന്നു. യേശുവിന്‍റെ ശിഷ്യന്മാര്‍ അവനോടു 
ചോദിച്ചു, “ഗൂരോ, ഇയാള്‍ ജന്മനാ അന്ധനാ 
ണ്‌. എന്നാല്‍ ആരുടെ പാപമാണ്‌ ഇവനെ 
അന്ധനാക്കിയത്‌? അയാളൂടെ തന്നെ പാപങ്ങ 
ളോ മാതാപിതാക്കളുടെ പാപങ്ങളോ?” 
യേശു മറുപടിപറഞ്ഞു, “അവനന്‍െറെയോ അ 
വനന്‍െറ മാതാപിതാക്കളുടെയോ പാപങ്ങളല്ല 
അവനെ അന്ധനാക്കിയത്‌. ഞാനവനെ സുഖ 
പ്പെടുത്തുമ്പോള്‍ ദൈവത്തിന്‍െറ ശക്തി ആളു 
കള്‍ക്കു കാണുന്നതിനാണവ൯ന്‍ അന്ധനായി 
ജനിച്ചത്‌. “പകല്‍ തീരുന്നതുവരേക്കും എന്നെ 
അയച്ചവന്‍െറെ ജോലികള്‍ നാം തുടരണം. രാത്രി 
യില്‍ ആര്‍ക്കും ജോലിചെയ്യാനുമാവില്ല. ഈ 
ലോകത്തില്‍ ഞാനുണ്ടായിരിക്കുമ്പോള്‍ ലോക 
ത്തിന്‍െറ പ്രകാശം ഞാനാണ്‌.” 
യേശു ഇതു പറഞ്ഞുകഴിഞ്ഞ്‌ മണ്ണില്‍ തുപ്പി 


യോഹന്നാന്‍ 8:56-9:27 


യേശു സുഖപ്പെടുത്തിയവനെ 
യെഹൂദര്‍ ചോദ്യം ചെയ്യുന്നു 

13അനന്തരം അവര്‍ അയാളെ പരീശന്മാരുടെ 
അടുത്തേക്കു കൊണ്ടുവന്നു. അന്ധനായിരുന്ന 
വനായിരുന്നു അയാള്‍. 14യേശു ചെളികുഴച്ച്‌ അ 
വനന്‍െറെ കണ്ണുകള്‍ക്ക്‌ കാഴ്ചനല്‍കി. ശബ്ബത്തു 
ദിവസമാണ്‌ യേശു ഇതുചെയ്തത്‌. 15അതുകൊ 
ണ്ട പരീശന്മാര്‍ അവനോടു ചോദിച്ചു, “നിന 
ക്കെങ്ങനെയാണ്‌ കാഴ്ചകിട്ടിയത്‌?”അയാള്‍ മ 
റുപടിപറഞ്ഞു, “അവന്‍ എന്‍െറ കണ്ണുകളില്‍ 
ചെളിപുരട്ടി. ഞാന്‍ കണ്ണുകഴുകി.എനിക്കു കാ 
ഴ്ചയും കിട്ടി.” 

1പരീശന്മാരില്‍ ചിലര്‍ പറഞ്ഞു, “ശബ്ബത്തി 
ന്‍െറ ന്യായപ്രമാണങ്ങളനുസരിക്കാത്തവന്‍ 
ദൈവത്തില്‍ നിന്നുള്ളവനല്ല.” മറ്റുള്ളവര്‍ പറ 
ഞ്ഞു, “പക്ഷേ പാപിയായ ഒരുവന്‍ ഇത്തരം 
അത്ഭൂതപ്രവൃത്തികള്‍ കാട്ടാനാവില്ല.” യെഹൂ 
ദര്‍ പരസ്പരം അംഗീകരിച്ചില്ല. 

17യെഹൂദ നേതാക്കള്‍ അയാളോടു വീണ്ടും 
ചോദിച്ചു, “അയാള്‍ നിന്നെ സുഖപ്പെടുത്തി. 
കാഴ്ചതന്നു. അവനെപ്പറ്റി നിന്‍െറ അഭിപ്രായ 
മെന്താണ്‌?” അയാള്‍ മറുപടിപറഞ്ഞു, “അവന്‍ 
ഒരു പ്രവാചകനാണ്‌.” 

18എന്നാല്‍ യെഹൂദര്‍ ഇതൊന്നും യഥാര്‍ത്ഥ 
ത്തില്‍ അയാള്‍ക്കു സംഭവിച്ച കാര്യങ്ങളാണെ 
ന്നുവിശ്വന്സിച്ചിരുന്നില്ല. അയാള്‍ അന്ധനും ഇ 
Te സുഖപ്പെട്ടവനുമാണെന്ന്‌ അവര്‍ വിശ്വ 
സിച്ചില്പ. പക്ഷേ പിന്നീടവര്‍ അയാളുടെ അപ്പ 
നമ്മമമാരെ ആളയച്ചുവരുത്തി. 

19യെഹൂദര്‍ അപ്പനമ്മമാരോട്‌ ചോദിച്ചു, “ഇ 
വന്‍ നിങ്ങളുടെ മകനാണോ? അവന്‍ ജന്മനാ 
അന്ധനായിരുന്നെന്നു നിങ്ങള്‍ പറയുന്നോ? 
പിന്നെ ഇപ്പോഴെങ്ങനെ അവനു കാഴ്ചകിട്ടി?” 

2%അവനന്‍െറ അപ്പനമ്മമാര്‍ മറുപടി പറഞ്ഞു, 
“ഇവന്‍ ഞങ്ങളുടെ മകനാണെന്നും അവന്‍ ജന്മ 
നാ അന്ധനായിരുന്നെന്നും ഞങ്ങള്‍ക്കറിയാം. 
ഇവന്‍ ഇപ്പോഴെങ്ങനെ കാഴ്ച കിട്ടിയെന്നതു 














ചെളി കുഴച്െടുത്തു. അവന്‍ ആ ചെളി അന്ധ 
ന്‍െറ കണ്ണുകളില്‍ പുരട്ടി. യേശു അയാളോടു 
പറഞ്ഞു, “നീചെന്ന്‌ ശിലോഹാം (ഈ വാക്കി 
ന്‍െറ അര്‍ത്ഥം “അയയ്ക്കപ്പെടടവ൯” എന്നാണ്‌) 
കുളത്തില്‍ കഴുകുക.” അയാള്‍ കുളത്തിലേക്കു 
പോയികഴുകി കാഴ്ചയോടെ മടങ്ങിവന്നു. 
തുനി അയാള്‍ ഇരുന്നു യാചിക്കുന്നത്‌ ആളു 
കള്‍ കണ്ടിരുന്നു. അവരും അയാളുടെ അയല്‍ 
ക്കാരും പറഞ്ഞു, “ഇതാ! എപ്പോഴും വഴിയോര 
ത്തിരുന്നു യാചിച്ചവ൯ തന്നെയോ ഇയാള്‍?” 
9പിലര്‍ പറഞ്ഞു,“അതെ, അവന്‍തന്നെ.” പ 
ക്ഷേ മറ്റുചിലര്‍ പറഞ്ഞു, “അല്ല അവനല്ല 
ഇത്‌. അവനെപ്പോലെ കാണുന്ന വേറൊരുവനാ 
ണിത്‌.” അതുകൊണ്ട അയാള്‍ തന്നെ പറഞ്ഞു, 
“മുമ്പ്‌ അന്ധനായിരുന്നവ൯ തന്നെയാണു 
ഞാന്‍.” 
10ആളുകള്‍ ചോദിച്ചു, “എന്തുണ്ടായി? നിന 
ക്കെങ്ങനെ കാഴ്ച തിരിച്ചുകിട്ടി?” 
1അയാള്‍മറുപടിപറഞ്ഞു, “യേശുവെന്നു വി 
ളിക്കപ്പെടുന്നയാള്‍ അല്പം ചെളികുഴച്ചു. അവന്‍ 
അതെന്‍െറ കണ്ണുകളില്‍ പുരട്ടി. എന്നിട്ട്‌ ശി 
ലോഹാം കുളത്തില്‍ പോയി കഴുകാന്‍ എന്നോ 
ടു പറഞ്ഞു. അതിനാല്‍ ഞാന്‍ പോയി ശിലോ 
ഹാം കുളത്തില്‍ കഴുകി. അപ്പോഴെനിക്കു 
കാഴ്ചയും കിട്ടി.” ആളുകള്‍ അവനോടു ചോ 
ദിച്ചു, “ആ മനുഷ്യന്‍ എവിടെയുണ്ട്‌” അയാള്‍ 
പറ ഞ്ഞു, “എനിക്കറിയില്ല.” 














മാത്രം ഞങ്ങള്‍ക്കറിയില്ല. ആരാണവനെറ കണ്ണ 
കളെ സുഖപ്പെടുത്തിയതെന്നും ക 
യില്ല. അവനോടുതന്നെ ചോദിക്കുക. തന്നെപ്പ 
റ്റിത്തന്നെ മറുപടിപറയാന്‍ മാത്രം പ്രായമൊ 
ക്കെ അവനായിട്ടുണ്ട്‌.” 22അവര്‍ ഇങ്ങനെപറ 
യാന്‍ കാരണം അവര്‍ക്കു യെഹൂദനേതാക്കളെ 
ഭയമായിരുന്നു. യേശു ക്രിസ്തുവാണെന്നു പറ 
യുന്ന ഓരോരുത്തരെയും തങ്ങള്‍ ശിക്ഷിക്കു 
മെന്ന്‌ യെഹൂദനേതാക്കള്‍ നേരത്തേ തീരുമാനി 
ച്ചിരുന്നു. അങ്ങനെ ചെയ്യുന്നവരെ നേതാക്കള്‍ 
യെഹൂദപ്പള്ളിയില്‍നിന്നും പുറത്താക്കും. 23അ 
തുകൊണ്ടാണ്‌ അയാളുടെ മാതാപിതാക്കള്‍ 
“അവനു പ്രായമായി അവനോടുചോദിക്കുക്‌” 
എന്നു പറഞ്ഞത്‌. 4അതിനാല്‍ യെഹൂദനേതാ 
ക്കള്‍ അന്ധനായിരുന്നവനെ വിളിച്ചു. വീണ്ടും 
വരാനവര്‍ പറഞ്ഞു. യെഹുദനേതാക്കള്‍ പറ 
ഞ്ഞു, “സത്യം പറഞ്ഞ്‌ നീ ദൈവത്തെ മഹത്വ 
പ്പെടുത്തണം. ഈ മനുഷ്യന്‍ പാപിയാണെന്നു 
ഞങ്ങള്‍ക്കറിയാം.” 

25അയാള്‍ മറുപടിപറഞ്ഞു,“അയാള്‍ ഒരു പാ 
പിയാണെങ്കില്‍ അത്‌ എനിക്കറിയില്ല. പക്ഷേ 
ഒരുകാര്യം അറിയാം. ഞാന്‍ അന്ധനായിരുന്നു. 
ഇപ്പോഴെനിക്കു കാഴ്ച കിട്ടിയിരിക്കുന്നു.” 

2യെഹൂദനേതാക്കള്‍ ചോദിച്ചു, “അവന്‍ നി 
നക്കായി എന്താണുചെയ്തത്‌? അവന്‍ എങ്ങ 
നെ നിന്‍െറ കണ്ണുകളെ സുഖപ്പെടുത്തി.” 

2 അയാള്‍ മറുപടിപറഞ്ഞു, “ഞാന്‍ നിങ്ങ 








യോഹന്നാന്‍ 9:28-10:21 


ളോട്‌ അതെല്ലാം പറഞ്ഞുകഴിഞ്ഞു. പക്ഷേ 
നിങ്ങളെന്നെ ശ്രദ്ധിച്ചില്ല. എന്തിനാണിതെല്ലാം 
ഇനിയും കേള്‍ക്കുന്നത്‌? നിങ്ങള്‍ക്കും അവന്‍െറ 
അനുയായികളാകണോ?” 

28അവര്‍ കോപാകുലരായി. അയാളെ ശകാ 
രിച്ചുകൊണ്ടുപറഞ്ഞു, “നീ അവന്‍െറ ശിഷ്യ 
നാണ്‌. ഞങ്ങള്‍ മോശെയുടെ അനുയായികളും. 
22ദൈവം മോശെയോട സംസാരിച്ചുവെന്നു 
ഞങ്ങള്‍ക്കറിയാം. എന്നാല്‍ ഈ മനുഷ്യന്‍ എവി 
ടെ നിന്നാണു വരുന്നതെന്നുപോലും ഞങ്ങള്‍ 
ക്കറിയില്ല.” 

30അയാള്‍ മറുപടി പറഞ്ഞു, “ഇതുവളരെ അ 
ത്ഭുതമായിരിക്കുന്നു. യേശു എവിടെനിന്നാണു 
വരുന്നതെന്നു നിങ്ങള്‍ക്കറിയില്ല. പക്ഷേ 
അവന്‍ എന്‍െറ കണ്ണുകളെ സുഖപ്പെടുത്തിയി 
രിക്കുന്നു. ദൈവം പാപികളെ ശ്രദ്ധിക്കില്ല 
ന്നൂ നമുക്കെല്ലാമറിയാം. എന്നാല്‍ തന്നെ ആരാ 
ധിക്കുകയും അനുസരിക്കുകയും ചെയുന്നവരെ 
ദൈവം ശ്രദ്ധിക്കും. 32ജന്തനാ അന്ധനായൊരു 
വനെ ആദ്യമായാണൊരാള്‍ സുഖപ്പെടുത്തുന്ന 
ത്‌. 3ഇയാള്‍ ദൈവത്തില്‍നിന്നും വന്നവനായി 
രിക്കും. അല്ലാത്തപക്ഷം ഇതുപോലൊന്നും 
ചെയ്യാന്‍ അവനാവില്ല.” 

34യെഹൂദ നേതാക്കള്‍ മറുപടിപറഞ്ഞു, “നി 
ന്നില്‍ പാപം നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നീ 
പഠിപ്പിക്കാന്‍ നോക്കുന്നോ?” അവര്‍ അയാളെ 
അവിടെനിന്നും ഓടിച്ചുവിട്ടു. 








ആത്മീയ അന്ധത 

35അയാളെ യെഹൂദനേതാക്കള്‍ ഓടിച്ചു വിട്ട 
കാര്യം യേശു അറിഞ്ഞു. യേശു അയാളെ 
കണ്ടെത്തി ചോദിച്ചു, “നീ മനുഷ്യപുത്രനില്‍ 
വിശ്വസിക്കുന്നുവോ?” 

3അയാള്‍ ചോദിച്ചു, “പ്രഭോ, ആരാണു മനു 
ഷ്ൃയപുത്ര൯? പറയൂ എങ്കിലെനിക്കവനില്‍ വി 
ശ്വസിക്കാമല്ലോ.” 

ദ7യേശു അയാളോടു പറഞ്ഞു, “നീ നേരത്തേ 
തന്നെ അവനെകുണ്ടിട്ടുണ്ട്‌. നിന്നോടിപ്പോള്‍ 
സംസാരിക്കുന്നവന്‍ തന്നെയാണവന്‍.” 38അ 
യാള്‍ പറഞ്ഞു, “ഞാന്‍ വിശ്വസിക്കുന്നു കര്‍ 
ത്താവേ.” അനന്തരം അയാള്‍ മുട്ടുകുത്തി യേശു 
വിനെ നമസ്കരിച്ചു. 

39യേശുപറഞ്ഞു, “ഞാന്‍ ഈലോകത്തു വന്ന 
ത്‌ തീര്‍പ്പ്കല്പിക്കാനാണ്‌. അന്ധര്‍ക്കു കാഴ്ചനല്‍ 
കാനും കാഴ്ചയുണ്ടെന്നു കരുതുന്നവരെ 
അന്ധരാക്കാനും.” 

40ഏതാനും പരീശന്മാര്‍ അവിടെ സന്നിഹിത 
രായിരുന്നു. അവര്‍ അതുകേട്ടു. അവര്‍ ചോദി 
ച്ചു, “ഞങ്ങളും അന്ധരാണെന്നോ?” 

യേശു പറഞ്ഞു, “നിങ്ങള്‍ അന്ധരായിരുന്നു 
വെങ്കില്‍ നിങ്ങള്‍ക്കു പാപമുണ്ടാകുമായിരുന്നി 
ല്ല. പക്ഷേ നിങ്ങള്‍ പറയുന്നു നിങ്ങള്‍ക്കു 
കാണാമെന്ന്‌. അതിനാല്‍ ഇപ്പോള്‍ നിങ്ങള്‍ 


S91 


പാപികളാണ്‌. 





ഇടയനും കുഞ്ഞാടും 

111൦. പറഞ്ഞു, “ഞാന്‍ നിങ്ങളോടു സ 

തൃമായി പറയാം. ആട്ടിന്‍ തൊഴുത്തിലേ 
ക്ടുകയറുന്നവന്‍ വാതിലിലൂടെ വേണം പ്രറേ 
ശിക്കുവാന്‍. അല്ലാത്തപക്ഷം അവന്‍ കള്ളനാ 
ണ്‌. ആടുകളെ മോഷ്ടിക്കണമവനന്‍. എന്നാല്‍ 
ആടുകളുടെ ഇടയന്‍ വാതിലിലൂടെയാവും പ്ര 
വേശിക്കുക. ഇടയനുവേണ്ടി കാവല്‍ക്കാരന്‍ 
വാതില്‍തുറക്കുന്നു. ആടുകള്‍ ഇടയനന്‍െറശബ്ദം 








1030 


ശ്രദ്ധിക്കുന്നു. ഇടയന്‍ തനന്‍െറയാടുകളെ പേരെ 
ടുത്തു വിളിച്ച്‌ പുറത്തേക്കു നയിക്കുന്നു. 4എല്ലാ 
ആടുകളെയും ഇടയന്‍ പുറത്തേക്കു കൊണ്ടുവ 
രുന്നു. അവന്‍ അവയ്ക്കു മുമ്വേനടന്ന്‌ അവയെ 
നയിക്കുന്നു. അവന്‍െറ ശബ്ദം അറിയാവുന്നതു 
കൊണ്ട്‌ ആടുകള്‍ അവനെ അനുഗമിക്കും. 5എ 
ന്നാല്‍ അറിയാത്ത ഒരുവനെ ആടുകള്‍ അനുഗ 
മിക്കില്പ. അവ അയാളില്‍ നിന്ന്‌ sgh 
കാരണം, അയാളുടെശബ്ദം അവയ്ക്കറിയില്ല.” 
യേശു ആളുകളോട്‌ ഈ ഉപമപറഞ്ഞു, എന്നാ 
ലതിന്‍െറയര്‍ത്ഥം അവര്‍ക്കു മനസ്സിലായില്ല. 


യേശു നല്പയിടയന്‍ 

"അതുകൊണ്ട്‌ യേശു വീണ്ടുംപറഞ്ഞു, “ഞാ 
൯ നിങ്ങളോട്‌ സത്യമായി പറയട്ടെ. ആടുകള്‍ 
ക്കുള്ള വാതില്‍ ഞാനാകുന്നു. 8എനിക്കുമുമ്പു 
വന്നവരെല്ലാംകള്ളന്മാരുംകവര്‍ച്ചക്കാരുമാകുന്നു. 
ആടുകള്‍ അവര്‍ക്കു ചെവികൊടുത്തില്ല. “ഞാ 
നാകുന്നു വാതില്‍. എന്നിലൂടെ പ്രവേശിക്കുന്ന 
വ൯ രക്ഷപ്പെടും. അയാള്‍ക്ക്‌ അകത്തേക്കു വരി 
കയും പുറത്തേക്കു പോകുകയും ചെയ്യാം. ആവ 
ശ്യമുള്ളതെല്ലാം അയാള്‍ക്കുകിട്ടും. കള്ളന്‍ വരു 
ന്നത്‌ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാ 
നുമാണ്‌. ഞാന്‍വരുന്നത്‌ അവര്‍ക്കുജീവനും അ 
തിറ മൂഴുവന്‍ നന്മയും നല്‍കുന്നതിനാണ്‌. 

11“നല്പയിടയന്‍ ഞാനാകുന്നു. നല്പയിടയ൯ 
ആടുകള്‍ക്ക്‌ അവന്‍െറജീവന്‍ നല്‍കുന്നു. 12കൂ 
ലിയ്ക്ക്‌ ആടുകളെ സൂക്ഷിക്കുന്നവനും ഇടയ 
നുംതമ്മില്‍ വ്യത്യാസമുണ്ട്‌. കൂലിക്കാരന്‍ ആടി 
ന്‍െറ ഉടമയല്ല. അതുകൊണ്ട്‌ ചെന്നായ്‌ വരുന്ന 
ത്‌ അവന്‍ കാണുമ്പോള്‍ അവന്‍ ആടുകളെ 
ഉപേക്ഷിച്ച്‌ ഓടി രക്ഷപ്പെടും. ചെന്നായ്‌ ആടു 
കളെ ആക്രമിച്ച്‌ അവയെ ചിതറിക്കും. 13അവന്‍ 
വെറും കൂലിക്കാരന്‍ മാത്രമായതിനാലണവ൯ 
ഓടിപ്പോകുന്നത്‌. അയാള്‍ക്ക്‌ ആടുളെപ്പറ്റി 
വിചാരമില്ല. 

1415ആടുകളെ പരിപാലിക്കുന്ന നല്ല ഇടയന്‍ 
ഞാനാകുന്നു. പിതാവ്‌ എന്നെ അറിയുന്നതു 
പോലെ എന്‍െറ ആടുകളെ ഞാനറിയും. എ 
ന്‍െറ പിതാവിനെ ഞാനറിയുമ്പോലെ എന്‍െറ 
ആടുകള്‍ എന്നെയുമറിയും. ഈ ആടുകള്‍ക്കാ 
യി ഞാനെന്‍റെ ജീവ൯നല്‍കുന്നു. 16എനിക്ക്‌ 
മറ്റ ആടുകള്‍ കൂടിയുണ്ട്‌. അവ ഈ തൊഴുത്തി 
ലില്ല. എനിക്കവയെയും നയിക്കണം. അവ എ 
നന്‍െറശബ്ദം കേള്‍ക്കും. ഭാവിയില്‍ ഒരു തൊഴു 
ത്തും ഒരിടയനും മാത്രമാകും. 17സ്വന്തംജീവന്‍൯ തൃ 
ജിക്കുന്ന എന്നെ പിതാവ്‌ സ്നേഹിക്കുന്നു. വീ 
ണ്ടും കിട്ടാനാണ്‌ ഞാന്‍ എനന്‍െറജീവന്‍ നല്‍കു 
ന്നത്‌.18എനന്‍െറജീവന്‍ ആരും എന്നില്‍നിന്ന്‌ എ 
ടുത്തുകൊണ്ടു പോകയില്ല. എന്‍െറ ജീവന്‍ 
ഞാന്‍ സ്വയം തൃജിക്കുകയാണ്‌. എിക്കതിനുള്ള 
അവകാശമുണ്ട്‌. അതു തിരിച്ചു കിട്ടാനുള്ള അവ 
കാശവും എനിക്കുണ്ട്‌. ഇതാണെനന്‍െറ പിതാവ്‌ 
എന്നോടു പറഞ്ഞത്‌.” 

19യേശുവിനന്‍െറെ ഈ വാക്കുകള്‍ യെഹുദരുടെ 
യിടയില്‍ വീണ്ടും ഭിന്നിപ്പുണ്ടാക്കി. 2അധികം 
യെഹുദരുംപറഞ്ഞു, “അവനില്‍ ഒരുഭൂതം ബാധി 
ചിരിക്കുന്നു. അതവനെ ഭ്രാന്തനാക്കിയിരിക്കു 
ന്നു. പിന്നെന്തിന്‌ അവന്‍െറ വാക്കുകള്‍ കേള്‍ 
ക്കുന്നു?” 

എന്നാല്‍ മറ്റ്‌ യെഹൂദര്‍ പറഞ്ഞു, “ഇതു 
ഭൂതം ബാധിച്ചവന്‍െറ ഭ്രാന്തന്‍ വാക്കുകളല്ല. 
ഭൂതത്തിന്‌ അന്ധനു കാഴ്ച നല്‍കുവാനാ 


കുമോ? ഇല്ല.” 
































1031 


യെഹുദര്‍ യെശുവിനെതിരെ 

22അതൊരു ശീതകാലമായിരുന്നു യെരുശലേ 
മില്‍ പ്രതിഷ്ഠോത്സവത്തി൯ന്‍െറെ സമയമായി. 
യേശു ദൈവാലയത്തില്‍ ശലോമോനന്‍െറ മ 
ണ്ഡപത്തിലൂടെ നടക്കുകയായിരുന്നു,. 4്യെഹൂ 
ദര്‍ യേശുവിന്‍െറ ചുറ്റുംകൂടി അവര്‍ പറഞ്ഞു, 
“എത്രകാലം നീ ഞങ്ങളെ ഈ അനിശ്ചിതത്വ 
ത്തില്‍ നിര്‍ത്തും? നീ ക്രിസ്തുവാണെങ്കില്‍ ഞ 
ങ്ങളോടു വ്യക്തമായി പറയുക.” 

25യേശു മറുപടിപറഞ്ഞു, “ഞാന്‍ നേരത്തെ 
തന്നെ നിങ്ങളോടുപറഞ്ഞിട്ടുണ്ട്‌. പക്ഷേ 
നിങ്ങള്‍ വിശ്വസിച്ചില്ല. ഞാന്‍ എന്‍െറ പിതാ 
വിന്‍െറ പേരില്‍ ചെയ്യുന്ന അത്ഭുതപ്ര വൃത്തി 
കള്‍ ഞാനാരെന്നു തെളിയിക്കുന്നു. 2പക്ഷേ 
നിങ്ങള്‍ വിശ്വസിക്കാത്തതെന്തുകൊണ്ട്‌? കാര 
ണം നിങ്ങള്‍ എന്‍റെ ആടുകളല്ല. 27എന്‍െറ 
ആടുകള്‍ എന്‍െറ ശബ്ദംകേള്‍ക്കുന്നു. എനിക്ക 
വയെ അറിയാം. അവ എന്നെ പിന്തുടരുന്നു. 
28ഞാന്‍ അവയ്ക്കു നിത്ൃജീവ൯നല്‍കുന്നു. 
അവ ഒരിക്കലും മരിക്കയില്ല. അവയെ എന്‍െറ 
കൈയില്‍നിന്നും പിടിച്ചെടുക്കാന്‍ ആര്‍ക്കുമാ 
വില്ല. എന്‍െറ പിതാവ്‌ എന്‍െറ ആടുകളെ 








യോഹന്നാന്‍ 10:22-11:19 


ന്നാ൯ന്‍ ഒരിക്കലും അത്ഭുതപ്രവ്ൃത്തികള്‍ ചെ 
യ്തില്ല.എന്നാല്‍ യോഹന്നാന്‍ ഇയാളെപ്പറ്റി 
പറഞ്ഞതെല്ലാം ശരിയായിരുന്നു.” 4അവിടെ 
അനേകംപേര്‍ യേശുവില്‍ വിശ്വസിച്ചു. 


ലാസറിന്‍െറ മരണം 
] [വ ലാസര്‍ എന്ന ഒരുത്തന്‍ 
ദീനമായി കിടന്നു. ഇവിടെത്തന്നെയാണ്‌ 
മറിയയും സഹോദരി മാര്‍ത്തയും താമസിച്ചി 
രുന്നത്‌. ഇതേ മറിയയാണ്‌ പിന്നീട്‌ യേശുവി 
നെ തൈലാഭിഷേകംചെയ്തതും അവന്‍െറ കാ 
ലുകളെ തലമുടികൊണ്ട്‌ തുടച്ചതും.) മറിയയു 
ടെസഹോദരനാണ്‌ ഇപ്പോള്‍ രോഗിയായ ലാ 
സര്‍.3അതുകൊണ്ട്‌ മറിയയും മാര്‍ത്തയും സന്ദേ 
ശവുമായി ഒരാളെ യേശുവിന്‍െറയടുത്തേക്കു 
അയച്ചുപറഞ്ഞു, “കര്‍ത്താവേ, അങ്ങയുടെ പ്രി 
യസുഹൃത്ത്‌ ലാസര്‍ രോഗിയായിരിക്കുന്നു.” 
ഇതു കേട്ട്‌ യേശു പറഞ്ഞു, “ഈ രോഗത്തി 
ന്‍െറ അന്ത്യം മരണമല്ല. ഇതു ദൈവത്തിന്‍െറ 
മഹത്വത്തിന്‍േറതാണ്‌. മനുഷ്യപുത്രനു മഹത്വ 
മുണ്ടാകാനാണു ഇതുവന്നത്‌.”5( യേശൂ മാര്‍ത്ത 
യെയും സഹോദരിയെയും ലാസറെയും സ്നേ 














എനിക്കുതന്നു. അവനാണ്‌ എല്ലാറ്റിലും വലി 
യത്‌. ആര്‍ക്കും എന്‍െറ പിതാവിന്‍െറ കൈയി 
ല്‍നിന്നും ആടുകളെ മോഷ്ടിക്കാനാവില്ല. 
പിതാവും ഞാനും ഒന്നുതന്നെ.” 

31യെഹൂദര്‍ വീണ്ടും യേശുവിനെ എറിയാന്‍ 
കല്ലെടുത്തു. 32എന്നാല്‍ യേശു അവരോടു പറ 
ഞ്ഞു, “ഞാന്‍ പിതാവില്‍നിന്നു പലനല്ല കാര്യ 
ങ്ങളും ചെയ്തു. നിങ്ങള്‍ അവ കാണുകയും 
ചെയ്തു. ഇതില്‍ ഏതു കാര്യത്തിനാണു നിങ്ങ 
ളെന്നെ കൊല്ലുന്നത്‌?” 

33യെഹൂദര്‍ പറഞ്ഞു, “നീചെയ്ത ചില നന്മ 
ക്കല്ല ഞങ്ങള്‍ നിന്നെകല്ലെറിയുന്നത്‌. പക്ഷേ 
നീ പറഞ്ഞ വാക്കുകളെല്ലാം ദൈവവിരുദ്ധമാ 
ണ്‌. നീ വെറും മനുഷ്യനാണ്‌. പക്ഷേനീ ദൈവ 
മാണെന്നുസ്വയം അവകാശപ്പെടുന്നു. അതിനാ 
ലാണു ഞങ്ങള്‍നിന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്ന 


പ. 3, 


ത. 








ദ4്യേശു മറുപടിപറഞ്ഞു, “നിങ്ങളുടെ ന്യായ 
പ്രമാണത്തില്‍ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 
“ഞാന്‍ പറഞ്ഞു നിങ്ങള്‍ ദേവന്മാരാണ്‌.”* 35ഈ 
തിരുവെഴുത്ത്‌ ദൈവസന്ദേശം കിട്ടിയവരെ ദേ 
വന്മാരെന്നു വിളിച്ചു. തിരുവെഴുത്തുകള്‍ എ 
പ്പോഴുംസത്യമാണ്‌. 36ഞാന്‍ ദൈവപുത്രനാണ്‌' 
എന്നു ഞാന്‍ പറയുന്നത്‌ ദൈവദൂഷണമാണെ 
ന്നു പിന്നെ നിങ്ങളെന്താണു പറയുന്നത്‌. ദൈ 
വം തിരഞ്ഞെടുത്ത്‌ ഭൂമിയിലേക്കയച്ചവനാണ്‌ 
ഞാന്‍. 37എനന്‍െറപിതാവ്‌ എന്ത്‌ ചെയ്യുന്നുവോ 
അത്‌ ഞാന്‍ ചെയ്തില്ലെങ്കില്‍ എന്‍െറ വാക്കുള്‍ 
വിശ്വസിക്കേണ്ട.38എന്നാല്‍ പിതാവ്‌ ചെയ്യുന്ന 
ത്തന്നെ ഞാനും ചെയ്താല്‍ എന്നെ വിശ്വസി 
ക്കുക. നിങ്ങള്‍ എന്നില്‍ വിശ്വസിക്കുന്നില്ലായി 
രിക്കാം.പക്ഷേ എന്‍െറ പ്രവൃത്തികളില്‍ വിശ്വ 
സിക്കുക. അപ്പോള്‍ നിങ്ങള്‍ അറിയുകയും മന 
സ്റിലാക്കുകയും ചെയ്യും; പിതാവ്‌ എന്നിലും 
ഞാന്‍ പിതാവിലുമുണ്ടെന്ന്‌.” 34യെഹൂദര്‍ വീ 
ണ്ടും അവനെ പിടിക്കാന്‍ ശ്രമിച്ചെങ്കിലും 
അവന്‍ അവരില്‍നിന്നും രക്ഷപ്പെട്ടു. 

പിന്നീട യേശു യോര്‍ദ്ദാ൯നദികടന്ന്‌ യോ 
ഹന്നാ൯ മുന്പ്‌ സ്നാനം നടത്തിയിരുന്നിടത്തേ 
ക്കുപോയി. യേശു അവിടെ ത്തങ്ങി. 4അനേകര്‍ 
അവനെ സമീപിച്ചു. അവര്‍ പറഞ്ഞു, “യോഹ 




















“ഞാന്‍ ... ദേവന്മാരാണ്‌' ഉദ്ധരണി സങ്കീ 82:6. 


ഹിച്ചിരുന്നു). ലാസര്‍ രോഗിയാണെന്നു കേട്ട 
പ്പോള്‍ യേശു താ൯പാര്‍ത്തിരുന്നിടത്തുരണ്ടു ദി 
വസം കൂടിതങ്ങി. 7അപ്പോള്‍ യേശുശിഷ്യന്മാ 
രോടുപറഞ്ഞു, “നമുക്ക്‌ യെഹൂദ്യയിലേക്കു മട 
ങ്ങണം.” 

$ശിഷ്യന്മാര്‍മറുപടിപറഞ്ഞു, “പക്ഷേ ഗുരോ, 
യെഹൂദ്യയിലെ യെഹൂദര്‍ അങ്ങയെ കല്ലെറി 
യാന്‍ ശ്രമിച്ചവരാണ്‌. അതും ഈയിടെ. എന്നി 
ട്ടും അങ്ങയ്ക്കു അവിടെ പോകണമെന്നോ?” 

9യേശു മറുപടി പറഞ്ഞു, “ദിവസം പന്ത്രണ്ടു 
മണിക്കൂര്‍ പ്രകാശമുണ്ടെന്നതു ശരിയല്ലേ? പക 
ല്‍ നടക്കുന്നവന്‍ തട്ടിമറിഞ്ഞു വീഴില്ല. കാരണ 
മെന്തെന്നാല്‍ ഈ ലോകത്തിന്‍െറ വെളിച്ചത്തി 
ല്‍ അവനുകാണാം.1പക്ഷേ രാത്രിയില്‍ നടക്കു 
ന്നവ൯ തട്ടിവീഴുന്നു. കാരണം? അവന്‍െറ കാ 
ഴ്ചയ്ക്കു വേണ്ടപ്രകാശമില്ല.” 

വീയേശു ഇതെല്ലാം പറഞ്ഞതിനുശേഷം പറ 
ഞ്ഞു, “നമ്മുടെ സുഹൃത്ത്‌ ലാസര്‍ ഉറങ്ങുന്നു. 
അവനെ ഉണര്‍ത്താനാണു ഞാന്‍ ൬ ത്‌.” 

ശിഷ്യന്മാര്‍ മറുപടി പറഞ്ഞു, “പക്ഷേ കര്‍ 
ത്താവേ, അവന്‍ ഉറങ്ങുകയാണെങ്കില്‍ സുഖം 
പ്രാപിക്കും.” 

ലാസര്‍ മരിച്ചുവെന്നാണ്‌ യേശു അര്‍ത്ഥ 
മാക്കിയത്‌. എന്നാല്‍ ശിഷ്യന്മാര്‍ വിചാരിച്ചത്‌ 
ലാസര്‍ സ്വാഭാവികമായി ഉറങ്ങുന്നുവെന്ന്‌ യേ 
ശൂപറഞ്ഞുവെന്നാണ്‌. 4അതിനാല്‍ യേശു വ്യ 
ക്തമാക്കി, “ലാസര്‍ മരിച്ചു. ഭ്ഞാനവിടെയില്ലാ 
തിരുന്നതില്‍ ഞാന്‍ സന്തോഷിക്കുന്നു. നിങ്ങളെ 
കരുതി ഞാന്‍ സന്തോഷിക്കുന്നു. കാരണം ഇ 
. നിങ്ങള്‍എന്നെ വിശ്വസിക്കുമല്ലോ. നമു 
ക്ക്‌ ാള്‍തന്നെ അവനന്‍െ“റെയടുത്തു പോകാം.” 

പ്പോള്‍ ദിദിമൊസ്‌ എന്നുവിളിക്കപ്പെടു 
ന്ന തോമസ്‌ മറ്റു ശിഷ്യന്മാരോടു പറഞ്ഞു, 
“നമ്മള്‍ക്കുംപോകാം. യെഹൂദ്യയില്‍ യേശുവി 
നോടൊപ്പം നമുക്കും മരിക്കാം.” 

















യേശു ബേഥാന്യയില്‍ 
17"യേശു ബേഥാന്യയിലെത്തി. അപ്പോഴേക്കും 
ലാസര്‍ മരിച്ചുവെന്നും കല്പറയിലായിട്ടു തന്നെ 
നാലു ദിവസമായെന്നും യേശു അറിഞ്ഞു. 
18യെരുശലേമില്‍നിന്നും രണ്ടുനാഴിക മാറിയാ 
യിരുന്നു ബേഥാന്യ. 14അനേകം യെഹൂദര്‍ മാര്‍ 








യോഹന്നാന്‍ 11:20-54 


ത്തയേയും മറിയയേയും കാണാന്‍ വന്നു. 
സഹോദരനെക്കുറിച്ച്‌ അവരെ സമാധാനിപ്പി 
ക്കാനാണ്‌ യെഹുൂദര്‍ വന്നത്‌. 

മിയേശു വരുന്നെന്നു മാര്‍ത്തഅറിഞ്ഞു. അവ 
ള്‍ചെന്ന്‌ അവനെസന്ധിച്ചു. എന്നാല്‍ മറിയ 
വീട്ടില്‍ തങ്ങി. മ്മാര്‍ത്ത യേശുവിനോടു പറ 
ഞ്ഞു, “കര്‍ത്താവേ, അങ്ങ്‌ ഇവിടെ ഉണ്ടായിരു 
ന്നുവെങ്കില്‍ എനന്‍െറെസഹോദരന്‍ മരിക്കില്ലായി 
രുന്നു. 22എങ്കിലും ദൈവത്തോട്‌ ഇപ്പോഴും നീ 
ആവശ്യപ്പെടുന്നത്‌ എന്തു തന്നെയായാലും നി 
നക്കവന്‍ തരുമെന്ന്‌ എനിക്കറിയാം.” 

മ3യേശു പറഞ്ഞു,“നിനന്‍െറെ സഹോദരന്‍ എഴു 
ന്നേറ്റു വീണ്ടും ജീവിക്കും.” 

24താര്‍ത്ത പറഞ്ഞു, “അന്ത്യനാളില്‍ ആളുകള്‍ 
ഉയിര്‍ത്തെഴുന്നേല്‍ക്കുമ്പോള്‍ അവനും ഉയിര്‍ 
ത്തെഴുന്നെല്‍ക്കുമെന്നെനിക്കറിയാം.” 

യേശൂ അവളോടു പറഞ്ഞു, “ഞാനാകുന്നു 
പുനരുത്ഥാനം. ഞാനാണ്‌ ജീവന്‍. എന്നില്‍ 
വിശ്വസിക്കുന്നവന്‍ മരിച്ചാലും വീണ്ടും ജീവി 

















1032 


ടച്ച ഒരു ഗുഹയായിരുന്നു അത്‌. 39യേശു കല്ലി 
ച്ചു, “കല്പ എടുത്തുമാറ്റു.”മാര്‍ത്ത പറഞ്ഞു, “പ 
ക്ഷേകര്‍ത്താവേ ലാസര്‍ മരിച്ചിട്ടു നാലു ദിവ 
സമായി. അതു തുറന്നാല്‍ ദുര്‍ഗന്ധമുണ്ടാവും.” 
മരിച്ച ആളുടെ സഹോദരിയായിരുന്നു മാര്‍ത്ത. 
40അപ്പ്പോള്‍ യേശു മാര്‍ത്തയോടു പറഞ്ഞു, 
“ഞാന്‍ നിന്നോടുപറഞ്ഞത്‌ ഓര്‍മ്മിക്കുക. വി 
ശ്വസിക്കുന്നുവെങ്കില്‍ ദൈവത്തിന്‍െറ മഹത്വം 
നിനക്കു കാണാമെന്നു ഞാന്‍ പറഞ്ഞില്ലേ?” 
4്അതിനാലവര്‍ കല്ല്‌ ഉരുട്ടിമാറ്റി. അപ്പോള്‍ 
യേശു മുകളിലേക്കു നോക്കിപറഞ്ഞു, “പിതാ 
വേ, എന്നെ ശ്രവിച്ചതിന്‌ ഞാനങ്ങയ്ക്കു നന്ദി 
പറയുന്നു. 42അങ്ങ്‌ എപ്പോഴും എന്നെ ശ്രവിക്കു 
ന്നുണ്ടെന്നെനിക്കറിയാം. എന്‍െറ ചുറ്റുമുള്ള ആ 
ളുകളെ കരുതിയാണ്‌ ഞാനിതൊക്കെല്പുറഞ്ഞത്‌. 
നീ എന്നെ അയച്ചതാണെന്ന്‌ അവര്‍ വിശ്വസി 
ക്കണമെന്നു ഞാ൯ ആഗ്രഹിക്കുന്നു.” 
ദഇതുപറഞ്ഞതിനു ശേഷം യേശുവലിയ ഉ 
ചൃത്തില്‍വിളിച്ചു, “ലാസര്‍ പുറത്തുവരൂ.” മരി 














ക്കും. 4എന്നില്‍ വിശ്വന്സിച്ചു ജീവിക്കുന്നവന്‍ 
യഥാര്‍ത്ഥത്തില്‍ ഒരിക്കലും മരിക്കില്ല. നീയിതു 
വിശ്വസിക്കുന്നുവോ മാര്‍ത്തേ?” 

2 മാര്‍ത്ത മറുപടിപറഞ്ഞു, “ഉവ്വ്‌, കര്‍ത്താ 
വേ. ദൈവപുത്രനായ ക്രിസ്തു നീയാണെന്നു 
ഞാന്‍ വിശ്വസിക്കുന്നു. ലോകത്തിലേക്കു വരു 
ന്നവന്‍ നീയാണ്‌.” 














യേശു കരയുന്നു 

28ഇത്രയും പറഞ്ഞ്‌ മാര്‍ത്ത മറിയയുടെ അടു 
ത്തേക്കുപോയി. അവള്‍ മറിയയോട്‌ ഒറ്റയ്ക്കു 
സംസാരിച്ചു. മാര്‍ത്ത പറഞ്ഞു, “ഗുരു ഇവിടെ 
യുണ്ട്‌. അവന്‍ നിന്നെ അന്വേഷിക്കുന്നു.”23അതു 
കേട്ടയുടനെ മറിയ എഴുന്നേറ്റു യേശൂവിന്‍െറ 
യടുത്തേക്ക്‌ഓടി. 30യേശു ഇതുവരെ ഗ്രാമത്തി 
ലെത്തിയിരുന്നില്ല. അവനപ്പോഴും മാര്‍ത്ത 
അവനെ സന്ധിച്ചസ്ഥലത്തു തന്നെയായിരു 
ന്നു. 31മറിയയെ വീട്ടില്‍വച്ചു ആശ്വസിപ്പിച്ചു 
കൊണ്ടിരുന്ന യെഹൂദരും അവളോടൊപ്പം 
പോയി. അവള്‍ പെട്ടെന്നുപുറത്തേക്കു പോകു 
ന്നതവര്‍ കണ്ടിരുന്നു. അവള്‍ ലാസറിന്‍െറ കല്ല 
റയില്‍ കരയാന്‍ പോകുകയാണെന്ന്‌ അവര്‍ 
കരുതി. 

32അവള്‍ യേശുവുണ്ടായിരുന്ന സ്ഥലത്തെ 
ത്തി. മറിയ യേശുവിനെ കണ്ടപ്പോള്‍ അവന്‍െറ 
കാല്‍ക്കല്‍ വീണു. മറിയ പറഞ്ഞു, “കര്‍ത്താവേ, 
നീയിവിടെയുണ്ടായിരുന്നെങ്കില്‍ എന്‍റെ സ 
ഹോദരന്‍ മരിക്കില്ലായിരുന്നു.” 

ദതറിയകരയുന്നത്‌ യേശുകണ്ടു. അവളോടൊ 
പ്പം വന്ന യെഹൂദരെയും യേശുകണ്ടു. അവരും 
കരയുകയായിരുന്നു. യേശുവിനു കടുത്ത ദുഃഖം 
തോന്നി. അവന്‍െറ ഹൃദയം കലങ്ങിമറഞ്ഞു. 

34യേശൂ ചോദിച്ചു, “എവിടെയാണു നിങ്ങള 
വനെ സംസ്കരിച്ചത്‌?” അവര്‍ പറഞ്ഞു: “കര്‍ 
ത്താവേ വന്നുകണ്ടാലും.” യേശു കരഞ്ഞു. 

36യെഹൂദര്‍ പറഞ്ഞു, “നോക്കൂ, യേശു ലാസ 
റിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു.” 

പക്ഷേ ചില യെഹൂദര്‍ പറഞ്ഞു, “യേശു 
ഒരന്ധനു കാഴ്ച നല്‍കി. ലാസര്‍ മരിക്കുന്ന 
തില്‍നിന്നു തടയാന്‍ എന്തുകൊണ്ട്‌ അവനൊ 
ന്നും ചെയ്തില്ല?” 38വീണ്ടും യേശുവിന്‍റെ 
മനസ്സില്‍ ദു:ഖം നിറ ഞ്ഞു. 








യേശു ലാസറിനെ വീണ്ടും ജീവിപ്പിക്കുന്നു 
ലാസറിനെ അടക്കം ചെയ്ത കല്പറയിലേക്ക 
വന്‍പോയി. വാതില്‍ വലിയൊരു കല്ലുകൊണ്ട 


ചവ൯ പുറത്തുവന്നു. അവന്‍െറ കൈകാലു 
കള്‍ തുണിക്കഷണങ്ങള്‍ കൊണ്ടു പൊതിഞ്ഞി 
രുന്നു. മുഖം തൂവാലയില്‍ പൊതിഞ്ഞിരുന്നു. 
യേശു ആളുകളോടു പറഞ്ഞു, “അവന്‍െറമേല്‍ 
നിന്ന്‌ വസ്ത്രങ്ങളെടുത്ത്‌ അവനെ പോകാന 
നുവദിക്കുക.” 


യേശുവിനെ വധിക്കാന്‍ ആലോചന 

(മത്താ. 261-5; മര്‍ക്കൊ. 14:1-2; ലൂക്കൊ. 22:1-2) 

മറിയയെ സന്ദര്‍ശിക്കാന്‍ വളരെയധികം 
യെഹൂദര്‍ എത്തിയിരുന്നു. യേശുചെയ്തത്‌ അ 
വര്‍കണ്ടു.അവരിലധികംപേരും യേശുവില്‍ വി 
ശ്വസിച്ചു.4എന്നാല്‍ ചിലയെഹൂദര്‍ പരീശന്മാ 
രുടെയടുത്തേക്ക്‌ ചെന്നു. യേശു ചെയ്തതെല്ലാം 
അവര്‍ പരീശന്മാരോടു വിവരിച്ചു. അപ്പോള്‍ 
പരീശന്മാരും മഹാപുരോഹിതന്മാരും ചേര്‍ന്ന്‌ 
യെഹൂദസഭ വിളിച്ചുകൂട്ടി. അവര്‍ ചോദിച്ചു, 
“നാമെന്തുചെയ്യാന്‍. ഈ മനുഷ്യന്‍വളരെ അ 
ത്ഭൂതപ്രവൃത്തികള്‍ ചെയ്യുന്നു. 4അവനെ ഈ 
വഴിയില്‍തുടരാ൯ നമ്മളനുവദിച്ചാല്‍ എല്ലാവ 
രും അവനില്‍ വിശ്വസിക്കും. അപ്പോള്‍ റോമാ 
ക്കാര്‍ വന്ന്‌ നമ്മുടെ ദൈവാലയവും രാജ്യവും 
കൈയടക്കും.” 

49ആ വര്‍ഷത്തെ മഹാപുരോഹിതനായ കയ്യ 
ഫാവും അവിടെയുണ്ടായിരുന്നു. കയ്ൃഫാവ്‌ പ 
റഞ്ഞു, “നിങ്ങള്‍ക്കൊന്നും അറിയുകയില്ല. 50ദേ 
ശം മുഴുവനും നശിക്കുന്നതിലും ഒരു മനുഷ്യന്‍ 
ജനത്തിനുവേണ്ടി മരിക്കുന്നതു നിങ്ങളുടെ നന്മ 
യ്ക്കാണെന്നു നിങ്ങള്‍ തിരിച്ചറിയുന്നില്ല.” 

ഇതു കയ്യഫാവ്‌ സ്വയം ചിന്തിച്ചുണ്ടാക്കിയ 
തല്ല. അവനായിരുന്നു ആ വര്‍ഷത്തെ പ്രധാന 
പുരോഹിതന്‍. ആ നിലയില്‍ പ്രവചിക്കുകയാ 
യിരുന്നു അയാള്‍. യേശുരാജ്യത്തിനുവേണ്ടി 
മരിക്കുമെന്ന്‌ അയാള്‍ പറഞ്ഞു. 52അതെ, യെഹൂ 
ദജനതയ്ക്കുവേണ്ടി യേശുമരിക്കണം. ലോകം 
മുഴുവന്‍ ചിതറിക്കിടക്കുന്ന ദൈവത്തിന്‍െറമറ്റൂ 
മക്കള്‍ക്കുവേണ്ടിയും കൂടിയാണ്‌ അവന്‍ മരി 
ക്കുന്നത്‌. അവരെയെല്ലാം സംഘടിപ്പിച്ച്‌ ഒന്നാ 
ക്കുന്നതിന്‌ അവന്‍ മരിക്കണം. 

5അന്ന്‌ യെഹുദാനേതാക്കള്‍ യേശുവിനെ 
കൊല്ലാന്‍ തീരുമാനിച്ചു. അതിനാലവ൯ യെ 
ഹൂദരുടെയിടയില്‍ സ്വതന്ത്രമായി നടക്കുന്നതു 
നിര്‍ത്തി. അവന്‍ യെരൂശലേം വിട്ട മരുഭൂമിയ്ക്ക 
ടുത്തൊരിടത്തേക്കു പോയി. യേശു എഫ്രയീമി 














1033 


ലെ നഗരത്തിലേക്കു പോയി ശിഷ്യന്മാരോടൊ 
ത്ത്‌ അവിടെ തങ്ങി. 

ട്യെഹൂദരൂടെ പെസഹളഉത്സവം അടുത്തിരു 
ന്നു. നാട്ടിന്‍പുറങ്ങളില്‍നിന്ന്‌ അനവധിയാളു 
കള്‍ പെസഹയ്ക്ക്‌ യെരൂശലേമിലേക്കുപോയി. 
ശുദ്ധീകരണത്തിനുള്ള പ്രത്യേക കര്‍മ്മങ്ങള്‍ക്കാ 
ണവര്‍പോയത്‌. 5അവര്‍യേശുവിനെതിരഞ്ഞു. 
ദൈവാലയത്തില്‍ അവര്‍ പരസ്പരം ചോദി 
ച്ചു, “യേശു ഉത്സവത്തിനുവരുമോ? നിനക്കെന്തു 
തോന്നുന്നു?” 5മഹാപുരോഹിതന്മാരും പരീശ 
ന്മാരും യേശുവിനെപ്പറ്റി ഒരു പ്രത്യേക ഉത്തരവ്‌ 
ഇറക്കിയിരുന്നു. ആരെങ്കിലും യേശുവിനെ ക 
ണ്ടാലുട൯ തങ്ങളെ വിവരമറിയിക്കണം. അ 
പ്പോള്‍ മഹാപുരോഹിതന്മാര്‍ക്കും പരീശന്മാര്‍ 
ക്കും യേശുവിനെ പിടിക്കാമല്ലോ. 


യേശു സുഹൃത്തുക്കളോടൊപ്പം 
ബേഥോന്യയില്‍ 
(മത്താ. 26:6-13; മര്‍ക്കൊ. 14:3-9) 
പെസഹയ്ക്ക്‌ ആറുദിവസം മുമ്പ്‌ യേശു 
12 ബ്ഥഥോന്യയിലേക്കു പോയി. ലാസര്‍ താ 
മസിച്ച സ്ഥലമാണത്‌. (ലാസറിനെയാണ്‌ യേ 
ശൂ മരണത്തില്‍ നിന്ന്‌ ഉയര്‍ത്തിയത്‌.) 2അവിടെ 
അവര്‍ യേശുവിന്‌ ഒരു അത്താഴവിരുന്ന്‌ ഒരുക്കി 
യിരുന്നു. മാര്‍ത്ത ആഹാരം വിളമ്പി. ലാസറും 
യേശുവിനോടൊത്തിരുന്ന്‌ ഭക്ഷിച്ചു. മറിയ വി 
ലയേറിയശുദ്ധമായ നാര്‍ദീന്‍ തൈലം ഒരു കു 
പ്പികൊണ്ടുവന്നു. അവളത്‌ യേശൂവിന്‍െറ കാ 
ലുകളില്‍ ഒഴിച്ചു. തന്‍െറ തലമുടികൊണ്ട അവ 
ള്‍ അവന്‍െറപാദങ്ങള്‍ തുടച്ചു. നാര്‍ദീന്‍ തൈല 
ത്തിന്‍റെ സൌരഭ്യം ആ മൂുറിയിലെങ്ങും നിറ 
ഞ്ഞു. 

യേശുവിന്‍െറ ശിഷ്യന്മാരിലൊരാളും പില്‍ 
ക്കാലത്ത്‌ അവനെ ഒറ്റിക്കൊടുത്തവനുമായ യൂ 
ദാഇസ്ക്കരിയോത്തും അവിടെയുണ്ടായിരുന്നു. 
മറിയയുടെപ്രവ്ൃത്തി അയാള്‍ക്കു പിടിച്ചില്ല. 
യൂദപറഞ്ഞു, “മുന്നൂറ്‌ വെള്ളിക്കാശിനുള്ള സൂ 
ഗന്ധതൈലമാണിത്‌. അതുവിറ്റ്‌ ആ പണം പാ 
വങ്ങള്‍ക്ക്‌ നല്‍കിയിരുന്നെങ്കില്‍.” 6പക്ഷേ യൂദ 
യ്ക്ക്‌ പാവങ്ങളോട്‌ യഥാര്‍ത്ഥ താല്പര്യമൊന്നും 
ഉണ്ടായിരുന്നില്ല. അവനൊരു കള്ളനായിരുന്ന 
തുകൊണ്ടാണവനങ്ങനെ പറഞ്ഞത്‌. ശിഷ്യസം 
ഘത്തിന്‍െറെ പണപ്പെട്ടി സൂക്ഷിച്ചിരുന്നത്‌ യൂദ 
യായിരുന്നു. ഇടയ്ക്കിടെ അവനതില്‍ നിന്നും 
പണം മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. 

"യേശു പറഞ്ഞു, “അവളെ തടയരുത്‌. എന്‍െറ 
ശവസംസ്കാര ദിവസത്തിനായി അവള്‍ ഇത്‌ 
ചെയ്തു എന്നിരിക്കട്ടെ. പാവങ്ങള്‍ നിങ്ങള്‍ 
ക്കിടയില്‍ എപ്പോഴുമുണ്ട്‌. എന്നാല്‍ഞാന്‍ എ 
ന്നും നിങ്ങളോടൊത്തുണ്ടാവില്ല.” 




















ലാസറിനെതിരെ ഗൂഡാലോചന 

9യേശു ബേഥാന്യയിലുണ്ടെന്ന്‌ യെഹൂദരില 
ധികം പേരുംകേട്ടു. അതിനാലവര്‍ യേശുവിനെ 
കാണാനങ്ങോട്ടു പോയി. ലാസറിനെ കാണാ 
നും കൂടിയാണ്‌ അവര്‍ അങ്ങോട്ടുപോയത്‌. മര 
ണത്തില്‍നിന്ന്‌ യേശു ഉയര്‍ത്തിയ ആളാണ്‌ 
ലാസര്‍.1%അതിനാല്‍ മഹാപുരോഹിതന്മാര്‍ ലാ 
സറിനെകൊല്ലാനും പരിപാടിയിട്ടു. 1ലാസര്‍ 
കാരണം അധികം യെഹൂദരും തങ്ങളുടെ നേതാ 
ക്കളെ വിട്ട്‌ യേശുവിന്‍െറ അനുയായികളാകു 
ന്നത്രേ.അതിനാലാണ്‌ യെഹൂദ നേതാക്കള്‍ ലാ 
സറിനെ കൊല്ലാനാലോചിച്ചത്‌. 


യോഹന്നാന്‍ 11:55-12:26 


യേശു യെരുശലേമില്‍ പ്രവേശിക്കുന്നു 
(മത്താ. 21:1-11; മര്‍ക്കൊ. 11:1-11; ലൂക്കൊ. 19:28-40) 

പിറ്റേന്ന്‌ പെസഹാ ഉത്സവത്തിനെത്തിയ 
വലിയജനക്കൂട്ടം യേശു യെരൂശലേമിലേക്കുവ 
രുന്നെന്നു കേട്ടു. 3പനങ്കമന്പുകളുമായി വന്ന 
അവര്‍ യേശുവിനെ സന്ധിക്കാന്‍ പുറത്തിറ 
ങ്ങി. അവര്‍ വിളിച്ചു പറഞ്ഞു, 

“അവനെ വാഴ്ത്തുക! സ്വാഗതം! കര്‍ത്താവി 
ന്‍െറ നാമത്തില്‍ വരുന്നവനെ ദൈവം അനുഗ്ര 
ഹിക്കട്ടെ!” സങ്കീര്‍ത്തനങ്ങള്‍. 118:25-26 





യിന്രായേലിന്‍െറ രാജാവിനെ ദൈവം അ 
നുഗ്രഹിക്കട്ടെ! 

14യേശു ഒരുകഴുതക്കുട്ടിയുടെ പുറത്തു കയ 
റിയാണു പുറപ്പെട്ടത്‌. തിരുവെഴുത്തില്‍ പറയു 
മ്പോലെ. 

15“സീയോന്‍ നഗരമേ ഭയപ്പെടേണ്ട! ഇതാ, 
നിന്‍െറ രാജാവ്വരുന്നു. കഴുതക്കുട്ടിയുടെ പുറ 
ത്തു കയറി?” മ്പഖര്യാവ്‌ 9:9 


16ദയേശുവിന്‍െറ ശിഷ്യന്മാര്‍ക്ക്‌ ആദ്യം ഇതൊ 
ന്നും മനസ്സിലായില്ല. പക്ഷേ യേശു മഹത്വത്തി 
ലേക്കുയര്‍ത്തപ്പെടുതിനു ശേഷം ഇതെല്ലാം അവ 
നെപ്പറ്റി എഴുതപ്പെട്ടവയാണെന്നവര്‍ക്കു മന 
സ്സ്റിലായി. അവനുവേണ്ടിയാണ്‌ തങ്ങള്‍ എല്ലാം 
ചെയ്തതെന്നും അവര്‍ ഓര്‍മ്മിച്ചു. 





യേശുവിനെപ്പറ്റി ജനങ്ങള്‍ 

17ലാസറിനെ യേശു മരണത്തില്‍നിന്നു ഉയര്‍ 
ത്തുകയും അവനെ കല്ലറയില്‍ നിന്നും പുറത്തു 
വിളിയ്ക്കുകയും ചെയ്ത സംഭവത്തിന്‌ യേശു 
വിനോടൊപ്പും അനേകര്‍ സാക്ഷികളായിരുന്നു. 
ജനക്കൂട്ടം ഇപ്പോഴതെല്ലാമാണു മറ്റുള്ളവരോട്‌ 
പറയുന്നത്‌. യേശു ഈ അത്ഭുതം പ്രവര്‍ത്തി 
ച്ചു എന്നു കേട്ട അനവധിപേര്‍ യേശുവിനെ 
കാണാനിറങ്ങി .9അതിനാല്‍ പരീശന്മാര്‍ പര 
സ്പരം പറഞ്ഞു, “ഇതാ, നമ്മുടെ പരിപാടിക 
ളൊന്നും നടക്കുന്നില്ല. എല്ലാവരും അവന്‍െറ 
അനുയായി കളാകുന്നു.” 





മരണത്തെയും ജീവിതത്തെയും പറ്റി 

20 ഏതാനും യവനന്മാരും അവിടെയുണ്ടായിരു 
ന്നു. പെസഹാഉത്സവത്തിനു ആരാധനയ്ക്കു വ 
ന്നവരായിരുന്നു അവര്‍. 2അവര്‍ ഫിലിപ്പോസി 
ന്‍െറയടുത്തേക്കു പോയി. (ഗലീലയിലെ ബേ 
ഥ്സയിദായില്‍നിന്നും വന്നവനാണ്‌ ഫിലി 
പ്പോസ്‌.യവനന്മാര്‍പറഞ്ഞു, “പ്രഭോ, ഞങ്ങള്‍ 
ക്ക്‌ യേശുവിനെകാണണം.” മിലിപ്പോസ്‌ അ 
ന്ത്രെയാസി നോടിക്കാര്യം പറഞ്ഞു. അവരിരു 
വരും പോയി യേശുവിനോടും പറഞ്ഞു. 

യേശു അവരോടു പറഞ്ഞു, “ഇപ്പോഴാണു 
മനുഷ്യപുത്രന്‍ മഹത്വപ്പെടുവാനുള്ള സമയം. 
24്ഞാ൯ നിങ്ങളോടുസത്ൃമായി പറയട്ടെ. ഗോ 
തമ്പുമണി മണ്ണില്‍വീണു നശിച്ചില്ലെങ്കില്‍ അ 
ത്‌ എപ്പോഴും ഒരൊറ്റവിത്തായിത്തന്നെ ഇരി 
ക്കും. പക്ഷേ നശിച്ചാല്‍ അതുവളരുകയും അനേ 
കം വിത്തുകള്‍ ഉല്ലാദിപ്പിക്കുകയും ചെയ്യും. 
മടസ്വന്തം ജീവനെ സ്നേഹിക്കുന്നവന്‍ അതു 
നഷ്ടപ്പെടും. ഈ ലോകത്തിലെ സ്വന്തം ജീവി 
തം വെറുക്കുന്നവന്‍ അതു സൂക്ഷിക്കും. അവനു 
നിതൃജീവന്‍ ലഭിക്കും. 2എന്നെ ശുശ്രൂഷിക്കുന്ന 
വന്‍ എന്നെ അനുഗമിക്കണം. ഞാന്‍ പോകു 
ന്നിടത്തൊക്കെ എന്‍െറ ദാസന്‍ എന്നോടൊചപ്പ 
മുണ്ടായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവരെ 
എന്‍െറ പിതാവ്‌ ആദരിക്കും. 























യോഹന്നാന്‍ 12:27-13:8 


തന്‍െറ മരണത്തെപ്പറ്റി യേശു 

27“ഇപ്പ്പോള്‍ ഞാനാകെ കുഴങ്ങുന്നു. ഞാനെ 
ന്തുപറയണം? “പീഡനത്തിനന്‍െറെ ഈ സമയത്തു 
നിന്ന്‌എന്നെരക്ഷിച്ചാലും പിതാവേ” എന്നു പറ 
യണോ? ഇല്ല, പീഡ്നങ്ങളേറ്റു വാങ്ങാനാണു 
ഞാന്‍ ഈ കാലത്തുതന്നെ വന്നത്‌. പിതാവേ 
അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ.” അപ്പോള്‍ 
സ്വര്‍ഗ്ഗത്തില്‍ നിന്നൊരശരീരി മുഴങ്ങി,“ഞാന 
തിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും 
അങ്ങനെ ചെയ്യും.” 

29അവിടെ നിന്നിരുന്നവര്‍ ആ ശബദം കേട്ടു. 
അതൊരിടിമുഴക്കമാണെന്നവര്‍ പറഞ്ഞു. 
പക്ഷേ മറ്റുള്ളവര്‍ പറഞ്ഞു, “ഒരു ദൂതന്‍ യേശു 
വിനോടു സംസാരിച്ചു.” 
യേശു അവരോടു പറഞ്ഞു, “ആ ശബ്ദം 
എന്നെ ഉദ്ദേശിച്ചുള്ളതല്ല. നിങ്ങള്‍ക്കുള്ളതായിരു 
ന്നു. ലോകം വിധിക്കപ്പെടേണ്ട സമയമായി. 
ഇപ്പോള്‍ ഈ ലോകത്തിന്‍െറ ഭരണാധിപനായ 
പിശാച്‌ പുറത്താക്കപ്പെടും. 32ഞാന്‍ ഭൂമിയില്‍ 
നിന്നും ഉയര്‍ത്തപ്പെടും. അതുസംഭവിക്കുമ്പോള്‍ 
ഞാന്‍ എല്ലാവരെയും എന്നിലേക്കു കൊണ്ടു 
വരും.”33എന്തുതരത്തിലുള്ള മരണമാണ്‌ തന്റേ 
തെന്നറിയിക്കാനാണ്‌ യേശു ഇങ്ങനെ പറ 
ഞ്ഞത്‌. 

34ആളുകള്‍ പറഞ്ഞു, “ക്രിസ്തു എക്കാലവും 
ജീവിക്കുമെന്നാണല്ലോ ന്യായപ്രമാണം പറയു 
ന്നത്‌. പിന്നെന്താണ്‌ “മനുഷ്യപുത്രന്‍ ഉയര്‍ത്ത 
പ്പെടണം” എന്നുനീ പറയുന്നത്‌? ആരാണീ മനു 
ഷ്യപൂത്രന്‍?” 

35അപ്പോള്‍ യേശു പറഞ്ഞു, “കുറച്ചു സമയ 
ത്തേക്കുകൂടിമാത്രമേ പ്രകാശംനിങ്ങളോടൊത്തു 
ണ്ടാകൂ. അതിനാല്‍ പ്രകാശമുള്ളപ്പോള്‍ നടക്കു 
ക.അപ്പോള്‍ ഇരുട്ടുനിങ്ങളെ പിടിക്കില്ല. ഇരുട്ടി 
ല്‍ നടക്കുന്നവനു താനെവിടെയാണു പോകുന്ന 
തെന്നറികയില്ല. 3അതിനാല്‍ വെളിച്ചം നിങ്ങ 

ളുടെ പക്കലുള്ളപ്പോള്‍ അതിനെ വിശ്വസിക്കു 
ക. അപ്പോള്‍ നിങ്ങള്‍ വെളിച്ചത്തിന്‍െറ പുത്ര 
ന്മാരാകും.” ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ്‌ യേശു 
അവിടം വിട്ടു. ആര്‍ക്കും കണ്ടുപിടിക്കാന്‍ കഴി 
യാത്തിടത്തേക്കാണ്‌ യേശു പോയത്‌. 




















യേശുവില്‍ യെഹൂദര്‍ക്ക്‌ അവിശ്വാസം 
37ഇങ്ങനെഅനവധി അത്ഭുതങ്ങള്‍ യേശു പ്ര 
വര്‍ത്തിച്ചു. ഇതെല്ലാം കണ്ടെങ്കിലും ആളുകള്‍ 
അവനില്‍ വിശ്വസിച്ചില്ല. 38യെശയ്യാപ്രവാച 
കന്‍ പറഞ്ഞതങ്ങനെ സാര്‍ത്ഥകമാകുന്നതിന്‌: 
“കര്‍ത്താവേ ഞങ്ങള്‍പറഞ്ഞ കാര്യങ്ങള്‍ ആ 
രു വിശ്വസിച്ചു? കര്‍ത്താവിനന്‍െറ ശക്തി ആരു 
കണ്ടു?” യെശയ്യാവ്‌ 53:1 








ഇക്കാരണത്താല്‍ അവര്‍ക്ക്‌ വിശ്വസിക്കാന്‍ 
കഴിഞ്ഞില്ല. കാരണം യെശയ്യാവ്‌ ഇങ്ങനെയും 
പറഞ്ഞു: 

4“ദൈവം ആളുകളെഅന്ധരാക്കി.ദൈവം അ 
വരുടെ മനസ്സ്കറുപ്പിച്ചു. അവര്‍ തങ്ങളുടെ ക 
ണ്ടുകൾ കൊണ്ടു കാണാതിരിക്കാനും മനസ്സു 
കൊണ്ട്‌ ഒന്നും മനസ്സിലാക്കാതിരിക്കാനുമാണ്‌ 
ദൈവം അതു ചെയ്തത്‌. അപ്പോള്‍ ഞാനവരെ 
സുഖപ്പെടുത്തും. യെശയ്യാവ്‌ ൦10 





4അവന്‍െറ മഹത്വം കണ്ടിട്ടുള്ളതുകൊണ്ടാ 
ണ്‌ യെശയ്യാവ്‌ ഇങ്ങനെ പറഞ്ഞത്‌. 
പക്ഷേ അനവധിപേര്‍ യേശുവില്‍ വിശ്വ 


1034 


പേരുംവിശ്വന്സിച്ചു. എന്നാല്‍ പരീശന്മാരെ അ 
വര്‍ ഭയന്നിരുന്നു. അതിനാലവര്‍ തങ്ങളുടെ 
വിശ്വാസത്തെപ്പറ്റി ഒന്നും തുറന്നു പറഞ്ഞിരു 
ന്നില്ല. യെഹൂദപ്പള്ളിയില്‍നിന്നും പുറത്താക്ക 
പ്പെടുമോ എന്നായിരുന്നു അവര്‍ക്കു ഭയം. 43മനു 
ഷ്യനില്‍നിന്നുള്ള മഹത്വമാണ്‌ ദൈവത്തില്‍ നി 
ന്നുള്ള മഹത്വത്തേക്കാള്‍ ഇവര്‍ ഇഷ്‌ടപ്പെട്ടത്‌. 





യേശുവിന്‍െറ ഉപദേശങ്ങള്‍ ജന 
ങ്ങളെ വിധിക്കും 

44്അപ്വോള്‍ യേശു ഉച്ചത്തില്‍ പറഞ്ഞു, “എ 
ന്നില്‍ വിശ്വസിക്കുന്നവന്‍ യഥാര്‍ത്ഥത്തില്‍ എ 
ന്നെ അയച്ചവനെയാണു വിശ്വസിക്കുന്നത്‌. 
4ടഎന്നെക്കാണുന്നവ൯ന്‍ യഥാര്‍ത്ഥത്തില്‍ കാണു 
ന്നത്‌ എന്നെ അയച്ചവനെയാണ്‌. 4ഞാന്‍ പ്ര 
കാശമാകുന്നു. ഞാന്‍ ഈ ലോകത്തിലേക്കു 
വന്നു. എന്നില്‍ വിശ്വസിക്കുന്നവന്‍ ഇരുട്ടിലുഴ 
ലാതിരിക്കാനാണു ഞാന്‍ വന്നത്‌. 

47“ആളുകളെ വിധിക്കാനല്ല അവരെരക്ഷിക്കാ 
നാണു ഞാനെത്തിയത്‌. അതിനാല്‍ എന്‍െറ വ 
ചനം കേട്ടിട്ടും അനുസരിക്കാതിരിക്കുന്നവരെ 
വിധിക്കുന്നതു ഞാനായിരിക്കില്ല.4എനന്‍്െറ 
വചനങ്ങള്‍ തള്ളുകയും വിശ്വസിക്കാന്‍ മടിക്കു 
കയും ചെയ്യുന്നവനെ വിധിക്കാനൊരാളുണ്ട്‌. 
എന്‍െറ സന്ദേശങ്ങള്‍ അയാളെ അവസാനനാ 
ളില്‍ വിധിക്കും. കാരണം? എന്‍െറ വചനങ്ങള്‍ 
എന്‍േറതല്ല. എന്നെ അയച്ച പിതാവ്‌ എന്താണു 
പറയേണ്ടതെന്നും പഠിപ്പിക്കേണ്ടതെന്നും എ 
ന്നോടു പറഞ്ഞിട്ടുണ്ട്‌. പിതാവിന്‍െറ കല്പന 
യില്‍ നിന്നാണ്‌ നിത്ൃജീവനുണ്ടാകുന്നതെന്നും 
എനിക്കറിയാം. പിതാവ്‌ പറഞ്ഞിട്ടുള്ളവ മാത്ര 


പ 


മാണു ഞാന്‍ പറയുന്നത്‌. 

















യേശു തന്‍െറ ശിഷ്യന്മാരുടെ കാല്‍ കഴുകുന്നു 

പെസഹാ ഉത്സവത്തിനുമുമ്പ്‌ തനിക്ക്‌ ഈ 
Lv. വിടാനുള്ള സമയമായെന്ന്‌ യേ 
ശുവിനറിയാമായിരുന്നു. യേശുവിനു പിതാവി 
ന്‍െറയടുത്തേക്കു പോകാനുള്ള സമയമായി. അ 
വന്‍ ഈ ലോകത്തുള്ള തന്‍െറയാള്‍ക്കാരെ എ 
പ്പോഴും സ്നേഹിച്ചു. eS അവരോ 
ടേറ്റവും സ്നേഹം പ്രകടിപ്പിച്ചത്‌ 

യേശുവും ശിഷ്യന്മാരും അത്താഴം കഴിക്കുക 
യായിരുന്നു. പിശാച്‌ യേശുവിനെതിരെ തിരി 
യാന്‍ യൂദാഈസ്ക്കര്യോത്തിനെ ബോധ്യപ്ലെ 
ടുത്തിക്കഴിഞ്ഞിരുന്നു. (ശിമോന്‍ ഈസ്കര്യോ 
ത്തിന്‍െറ പുത്രനായിരുന്നു യൂദാ)3പിതാവ്‌ യേ 
ശുവിന്‌ എല്ലാറ്റിനും മേല്‍ ശക്തി നല്‍കി. താന്‍ 
ദൈവത്തില്‍നിന്നും വന്നവനാണെന്നും ദൈവ 
ത്തിലേക്കു മടങ്ങിപ്പോവുകയാണെന്നും യേശു 
വിനറിയാം. 4അവര്‍ആഹാരം കഴിച്ചുകൊണ്ടിരി 
ക്കവേ യേശു എഴുന്നേറ്റുനിന്ന്‌ തന്‍െറ മേല്‍കു 
i ഒരു തോര്‍ത്തെടുത്ത്‌ അരയില്‍ ചു 

അവന്‍ ഒരുപാത്രത്തില്‍ വെള്ളം എടുത്തു. 
യേശുശിഷ്യന്മാരുടെ കാല്‍ കഴുകുവാന്‍ തുട 
ങ്ങി. അരയില്‍നിന്നും തോര്‍ത്തഴിച്ച്‌ അവരുടെ 
കാലും തുടച്ചു. 

യേശു അടുത്തെത്തിയപ്പോള്‍ ശിമോന്‍ പ 
ത്രൊസ്‌ അവനോടു പറഞ്ഞു, “കര്‍ത്താവേ, അ 
ങ്ങ്‌ എന്‍െറ കാല്‍ ന" 

"യേശു മറുപടിപറഞ്ഞു, “ഞാനിപ്പോളെന്താ 
ണു ചെയ്യുന്നതെന്ന്‌ നീ അറിയുന്നില്ല. പക്ഷേ 
പിന്നീട്‌ നിനക്കതു മനസ്സിലാവും.” 

ട്പത്രൊസ്‌ പറഞ്ഞു, “ഇല്ല! അങ്ങെന്‍െറ 





സിച്ചു. യെഹൂദനേതാക്കള്‍ പോലും അധികം 


കാല്‍ ഒരിക്കലും കഴുകില്ല.” യേശു മറുപടി 


1035 


പറഞ്ഞു, “ഞാന്‍ നിന്‍െറകാലു കഴുകിയില്ലെ 
ങ്കില്‍ നിനക്കെന്റെ ആളുകളില്‍ ഒന്നാകാന്‍ 
സാധിക്കയില്ല.” 

ശിമോന്‍ പത്രൊസ്‌ പറഞ്ഞു, “കര്‍ത്താവേ, 
എന്‍െറ കാലുകള്‍ കഴുകിയതിനുശേഷം കൈ 
കളും തലയും കഴുകൂ.” 

10യേശുപറഞ്ഞു, “ഒരാള്‍ കുളിച്ചാല്‍ അയാളു 
ടെശരീരം മുഴുവന്‍ വൃത്തിയാകും. അവന്‍ കാലു 
കള്‍കഴുകുകയേവേണ്ടു. നിങ്ങള്‍ശുദ്ധരാണ്‌, എ 
ന്നാല്‍ നിങ്ങളെല്ലാവരും അല്ല.” *॥തനിക്കെതി 
രെ തിരിയുന്നവനാരെന്ന്‌ യേശുവിനറിയാമാ 
യിരുന്നു. അതിനാലാണ്‌ “നിങ്ങളിലെല്ലാവരും 
ശുദ്ധരല്ല” എന്നവന്‍ പറഞ്ഞത്‌. 

12യേശു അവരുടെ കാല്‍കഴുകല്‍ അവസാനി 
പ്പിച്ചു. ത൯െറവസ്ത്രങ്ങള്‍ ധരിച്ച്‌ അവന്‍ വീ 
ണ്ടും ഇരുന്നു. യേശു ചോദിച്ചു, “ഞാ൯നിങ്ങള്‍ 
ക്കായി എന്താണു ചെയ്തതെന്നു മനസ്സിലാ 
യോ? നിങ്ങളെന്നെ “ഗുരു” എന്നു വിളിക്കുന്നു. 
“കര്‍ത്താവേ” എന്നുവിളിക്കുന്നു. ഞാന്‍ അതായ 
തുകൊണ്ട്‌ ശരിയാണ്‌. 14നിങ്ങളുടെ കര്‍ത്താവ്‌ 
ഞാനാണ്‌. പക്ഷേ ഞാനൊരു ദാസനെപ്പോലെ 
നിങ്ങളുടെ കാലുകള്‍കഴുകി. അതിനാല്‍ നിങ്ങ 
ളോരോരുത്തരും മറ്റുള്ളവരുടെ കാലുകള്‍ കഴുക 
ണം. 1നിങ്ങള്‍ക്കു മാതൃകയായാണ്‌ ഞാനിങ്ങ 
നെയൊക്കെ ചെയ്തത്‌. അതിനാല്‍ ഞാന്‍ നി 
ങ്ങളോട്‌ ചെയ്തതുപോലെ നിങ്ങളോരോരുത്ത 
രും പരസ്പരംചെയ്യുക. 1്രാ൯ നിങ്ങളോടു 
സത്യമായിപറയുന്നു. ഒരുദാസനും തന്‍െറ യജ 
മാനനെക്കാള്‍ വലിയവനല്ല. ദനത്ൃവുമായി 
അയയ്ക്കപ്പട്ടവ൯ന്‍ തന്നെ അയച്ചവനെക്കാള്‍ 
വലിയവനല്ല. 17ഇതെല്ലാമറിഞ്ഞു നിങ്ങള്‍ 
പ്രവര്‍ത്തിച്ചാല്‍ നിങ്ങള്‍ക്കു സന്തോഷവാന്മാ 
രായിരിക്കാം. 

18“ഞാന്‍ നിങ്ങളെ എല്ലാവരേയും പറ്റിയല്ല 
ഈ പറയുന്നത്‌. ഞാന്‍ തിരഞ്ഞെടുത്തവരെ 
എനിക്കറിയാം. പക്ഷേ തിരുവെഴുത്തില്‍ പറ 
ഞ്ഞതു സംഭവിക്കണം “എനന്‍െറഅപ്പം പങ്കുവെ 
ച്ുവ൯ എനിക്കെതിരായി.” 1അങ്ങനെ സംഭ 
വിക്കുംമുമന്പ്‌ ഇപ്പോള്‍ ഞാനിതു നിങ്ങളോടു 
പറയുന്നു. അതു സംഭവിക്കുമ്പോള്‍ നിങ്ങള്‍ 
“ഞാന്‍ ആകുന്നു” എന്നു വിശ്വസിക്കും. 

2ിഞാന്‍ നിങ്ങളോടു സത്യം പറയാം. ഞാനയ 
ച്ചവനെ സ്വീകരിക്കുന്നവന്‍ എന്നെയും സ്വീക 
രിക്കുന്നു. എന്നെ സ്വീകരിച്ചവന്‍ എന്നെ അയ 
ച്ചവനെയും സ്വീകരിക്കും.” 




















തനിക്കെതിരെ ആരെന്നു യേശു പറയുന്നു 
(മത്താ. 2620-25; മര്‍ക്കൊ. 14:17-21; 
ലൂക്കൊ. 22:21-23) 

മീഇതുപറഞ്ഞു കഴിഞ്ഞപ്പോശയേശുവിന്‍െറെ 
മനസ്സു വീണ്ടും കലങ്ങി. അവന്‍ തന്‍െറ ശിഷ്യ 
ന്മാരോടു തുറന്നു പറഞ്ഞു,“ഞാന്‍൯ നിങ്ങളോടു 
സത്യം പറയാം. നിങ്ങളിലൊരുവ൯ന്‍ എനിക്കെ 
തിരെ തിരിയും.” 

മശിഷ്യന്മാരെല്ലാവരും പരസ്പരം നോക്കി. 
ആരെപ്പറ്റിയാണ്‌ യേശു പറയുന്നതെന്ന്‌ അവര്‍ 
ക്കു മനസ്സിലായില്ല. 2ശിഷ്യന്മാരിലൊരുവ൯ 
യേശുവിനന്‍െറെ അടുത്ത്‌ ഇരിക്കുന്നുണ്ടായിരുന്നു. 
യേശു സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു അത്‌. 
24ആരെല്പറ്റിയാണ്‌ സംസാരിക്കുന്നതെന്ന്‌ യേ 





വാക്യം10 ചില പുരാതന കൈയെഴുത്തു 
പ്രതികളില്‍ കാലുകള്‍ കഴുകുകയേവേണ്ടൂ എന്ന 
ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്‌. 


“എന്‍െറ ... എനിക്കെതിരായി” ഉദ്ദരണി സങ്കീ. 41:9 


യോഹന്നാന്‍ 13:9-14:2 


ശുവിനോടു ചോദിക്കാന്‍ ശിമോന്‍ പത്രൊസ്‌ 
അയാളോട്‌ ആംഗ്യം കാട്ടി. 25അയാള്‍ യേശുവി 
ന്‍െറയടുത്തേക്കു ചാഞ്ഞു ചോദിച്ചു, “കര്‍ത്താ 
വേ,അങ്ങേക്കെതിരെ തിരിയുന്നവന്‍ ആരാണ്‌?” 
26യേശു മറുപടി പറഞ്ഞു, “ഈ അപ്പം ഞാന്‍ 
പാത്രത്തില്‍ മുക്കു. ഇതു ഞാന്‍ ആര്‍ക്കു കൊടു 
ക്കുന്നുവോ അവന്‍ എനിക്കെതിരെ തിരിയും.” 
യേശു ഒരു അപ്പക്കഷണമെടുത്ത്‌ മുക്കി ശിമോ 
ന്‍െറ പുത്രനായ യൂദാഇസ്ക്കരിയോത്തിനു 
കൊടുത്തു. 2അച്പമെടുത്തപ്പോള്‍ സാത്താന്‍ അ 
വനില്‍പ്രവേശിച്ചു. യേശുയൂദയോടുപറഞ്ഞു, 
“നിനക്കുചെയ്യാനുള്ളതു വേഗംചെയ്യുക.” യേ 
ശൂ ഇത്‌ യൂദയോടു പറയുവാന്‍ കാരണമെന്തെ 
ന്ന്‌ മേശയ്ക്കരികിലിരുന്ന ആര്‍ക്കും മനസ്സിലാ 
യില്ല. 3യൂദയായിരുന്നു പണപ്പെട്ടി സൂക്ഷിപ്പു 
കാരന്‍. അതിനാല്‍ വിരുന്നിനു വേണ്ടതൊക്കെ 
വാങ്ങാന്‍ യേശു യൂദയോടു പറയുകയാവാം 
എന്നവര്‍ കരുതി. അല്ലെങ്കില്‍ പാവങ്ങള്‍ക്കെ 
ന്തെങ്കിലും കൊടുക്കാന്‍ പറയുകയുമാവാം എ 
ന്നുമവര്‍ കരുതി.3യേശുകൊടുത്ത അപ്പവും വാ 
ങ്ങി രാത്രിയില്‍ യൂദാ പുറത്തേക്കു പോയി. 








തന്‍െറ മരണത്തെപ്പറ്റി യേശു 

31യൂദാ പോയപ്പോള്‍ യേശുപറഞ്ഞു, “ഇപ്പോ 
ള്‍ മനുഷ്യപുത്രന്‍ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവ 
വും മനുഷ്യപുത്രനിലൂടെ മഹത്വപ്പെടുന്നു.32അ 
വനിലൂടെ ദൈവം മഹത്വപ്പെട്ടുവെങ്കില്‍ ദൈ 
വം തന്നിലൂടെ പുത്രനെയും മഹത്വപ്പെടുത്തും. 
ദൈവംവേഗംതന്നെഅവനന്‍െറമഹത്വം നല്‍കും.” 

യേശു പറഞ്ഞു, “എനന്‍െറകുട്ടികളെ, ഞാനി 
നി കുറച്ചുനേരത്തേക്കുകൂടി മാത്രമേ നിങ്ങളോ 
ടൊത്തുണ്ടാകൂ. നിങ്ങളെന്നെ തിരയും. യെഹൂദ 
രോടു പറഞ്ഞതു നിങ്ങളോടും ഇപ്പോള്‍ ഞാന്‍ 
പറയുന്നു: ഞാന്‍ പോകുന്നിടത്തു നിങ്ങള്‍ക്ക്‌ 
എന്നെ അനുഗമിക്കാനാവില്ല. 

34“ഞാന്‍ നിങ്ങള്‍ക്കു പുതിയൊരു കല്ലനതരു 
ന്നു: പരസ്പരം സ്നേഹിക്കുക. ഞാന്‍ നിങ്ങളെ 
സ്നേഹിച്ചതുപോലെ നിങ്ങള്‍ പരസ്പരം 
സ്നേഹിക്കുക. 35നിങ്ങള്‍ പരസ്പരം സ്നേഹി 
ച്ചാല്‍ നിങ്ങളെന്റെ ശിഷ്യന്മാരാണെന്ന്‌ എല്ലാ 
വരും അറിയും.” 








പത്രൊസ്‌ തന്നെ തള്ളിപ്പറയുമെന്ന്‌ 

(മത്താ. 2631-35; മര്‍ക്കൊ. 14:27-31; ലൂക്കൊ. 22:31-34) 

36ശിമോന്‍ പത്രൊസ്‌ യേശുവിനോടു ചോദി 
ച്ചു, “കര്‍ത്താവേ അങ്ങെവിടേക്കാണു പോകുന്ന 
ത്‌?”യേശു മറുപടിപറഞ്ഞു, “ഞാന്‍ പോകുന്നി 
ടത്തേക്കു നിനക്കിപ്പോള്‍പിന്തുടരാനാവില്ല. പ 
ക്ഷേ പിന്നീട്‌ നിനക്കുപിന്തുടരാനാകും.” 

37പത്രൊസ്‌ ചോദിച്ചു, “എന്തുകൊണ്ട്‌ എനി 
ക്കു നിന്നെ പിന്തുടര്‍ന്നുകൂടാ കര്‍ത്താവേ? ഞാ 
൯ നിനക്കുവേണ്ടി മരിക്കാനും തയ്യാറാണ്‌.” 

38യേശു മറുപടി പറഞ്ഞു, “യഥാര്‍ത്ഥത്തില്‍ 
നിനക്ക്‌ നിന്‍െറ ജീവന്‍ എനിക്കായി തരുവാന്‍ 
കഴിയുമോ? ഞാന്‍ നിന്നോടു സത്യമായി പറ 
യട്ടെ. കോഴികൂകും മുമ്പ്‌ മൂന്ന്‌ തവണ നീയെ 
ന്നെ തള്ളിപ്പറയും.” 


യേശു ശിഷ്യന്മാരെ സമാശ്വസിപ്പിക്കുന്നു 
[4യശ പറഞ്ഞു, “നിങ്ങളുടെ ഹൃദയത്തെ 
വിഷമിപ്പിക്കരുത്‌.ദൈവത്തില്‍ വിശ്വസി 
ക്കുക.എന്നിലും വിശ്വസിക്കുക.2എനന്‍െറ പിതാ 
വിന്‍െറവസതിയില്‍ അനേകം മുറികളുണ്ട്‌. അ 
ങ്ങനെയില്ലായിരുന്നുവെങ്കില്‍ ഇതൊന്നും ഞാ 


യോഹന്നാന്‍ 14:3-15:4 


൯ നിങ്ങളോടുപറയുകയില്ലായിരുന്നു. നിങ്ങള്‍ 
ക്കവിടെ ഒരിടമുണ്ടാക്കാ൯ ഞാന്‍ പോകുന്നു. 
അവിടെ നിങ്ങള്‍ക്കൊരിടമുണ്ടാക്കിയിട്ട ഞാന്‍ 
തിരിച്ചുവരാം.ഞാനുള്ള സ്ഥലത്ത്‌ നിങ്ങളും ഉ 
ണ്ടായിരിക്കേണ്ടതിനായി, അപ്പോള്‍ നിങ്ങളെ 
എന്നോടൊപ്പം കൊണ്ടുപോകാം. ഞാന്‍ പോ 
കുന്നിടത്തേയ്ക്കുള്ള വഴി നിങ്ങള്‍ക്കറിയാം.” 
തോമസ്‌ പറഞ്ഞു, “നീ പോകുന്നതെവിടേക്കാ 
ണെന്നു ഞങ്ങള്‍ക്കറിയില്ല കര്‍ത്താവേ.പിന്നെ 
ങ്ങനെ ഞങ്ങള്‍ക്കു വഴിയറിയാനാവും?” 

യേശു മറുപടിപറഞ്ഞു, “വഴിയും സത്യവും 
ജീവനും ഞാനാകുന്നു. പിതാവിലേക്കുള്ള ഏക 
മാര്‍ഗ്ഗം എന്നിലൂടെയാണ്‌. 7നിങ്ങള്‍ യഥാര്‍ത്ഥ 
ത്തില്‍ എന്നെഅറിഞ്ഞെങ്കില്‍ എനന്‍െറപിതാവി 
നെയും അറിയണം. എന്നാലിപ്പോള്‍നിങ്ങള്‍ക്ക്‌ 
എന്‍്റെറപിതാവിനെഅറിയാം. നിങ്ങളവനെ ക 
ണ്ടിട്ടുമുണ്ട്‌. ” 8ഫിലിപ്പോസ്‌ യേശുവിനോട്‌ പ 
റഞ്ഞു, “കര്‍ത്താവേ ഞങ്ങള്‍ക്കു പിതാവിനെ 
കാണിച്ചു തന്നാലും. ഞങ്ങള്‍ക്കതു മതിയാകും.” 

യേശു മറുപടി പറഞ്ഞു, “ഫിലിപ്പോസേ, 
ഞാന്‍ ഇത്രയും കാലം നിങ്ങളോടൊത്തുണ്ടായി 
രുന്നു. അതിനാല്‍ നിങ്ങളെന്നെ അറിയണം. 
എന്നെ കണ്ടവന്‍ പിതാവിനെയും കണ്ടിട്ടുണ്ട്‌. 
പിന്നെന്താണ്‌, “ഞങ്ങള്‍ക്കു പിതാവിനെ കാ 
ണിച്ചു തരൂ എന്നു” പറയുന്നത്‌? 10ഞാന്‍ പിതാ 
വിലും പിതാവ്‌ എന്നിലുമുണ്ടെന്ന്‌ നിങ്ങള്‍ 
യഥാര്‍ത്ഥത്തില്‍ വിശ്ചസിക്കുന്നുണ്ടോ? ഞാന്‍ 
നിങ്ങളോടുപറഞ്ഞ കാര്യങ്ങളൊന്നും എന്നില്‍ 
നിന്നും വന്നതല്ല. പിതാവ്‌ എന്നില്‍ വസിച്ച്‌ 
അവന്‍റെ ജോലികള്‍ ചെയ്യുന്നു. 1എനന്‍െറെ 
പിതാവ്‌ എന്നിലും ഞാന്‍ പിതാവിലും വസി 
ക്കുന്നു എന്നു ഞാന്‍ പറയുന്നതു വിശ്വസി 
ക്കുക. അല്ലെങ്കില്‍ എന്‍െറ അത്ഭൂതപ്രവൃത്തി 
കള്‍ നിമിത്തം വിശ്വസിക്കുക. ഞാന്‍ നിങ്ങ 
ളോടു സത്യമായി പറയട്ടെ. എന്നില്‍ വിശ്വസി 
ക്കുന്നവന്‍ ഞാന്‍ ചെയ്യുന്ന പ്രവൃത്തികള്‍ ചെ 
യാനാവും. അതെ, ഞാന്‍ ചെയ്തതിനെക്കാള്‍ 
വലിയ പ്രവൃത്തികള്‍ പോലും അവന്‍ ചെയ്യും. 
എന്തുകൊണ്ടെന്നാല്‍ ഞാന്‍ പിതാവിലേക്കു 
പോകുന്നു. 13എനന്‍െറ നാമത്തില്‍ നിങ്ങളെന്തെ 
ങ്കിലും ആവശ്യപ്പെട്ടാല്‍ ഞാനതു നിങ്ങള്‍ 
ക്കായി ചെയ്യും. അപ്പോള്‍ പിതാവിന്‍െറ മഹ 
ത്വം പുത്രനിലൂടെ കാണിക്കപ്പെടും. 4എനന്‍െറ 
നാമത്തില്‍ നിങ്ങളെന്തെങ്കിലും ചോദിച്ചാല്‍ 
ഞാനതു നിറവേറ്റും. 




















പരിശുദ്ധാത്മാവിന്‍െറ വാഗ്ദാനം 

15“നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കില്‍ എ 
നെറ കല്പനകളനുസരിക്കും. 1മറ്റൊരൂ സഹായി 
യെക്കൂടി അയയ്ക്കാന്‍ ഞാന്‍ പിതാവിനോട 
ഭ്യര്‍ത്ഥിക്കും. ആ സഹായിയെ എന്നെന്നേയ്ക്കു 
മായിഅവ൯ നിങ്ങള്‍ക്കു നല്‍കും. 17ആ സഹാ 
യി സത്യത്തിന്‍റെ ആത്മാവായിരിക്കും. ലോ 
കത്തിന്‌ അവനെ സ്വീകരിക്കാനാവില്ല. കാര 
ണം ലോകം അവനെകാണുകയോ അറിയുക 
യോ ഇല്ല. എന്നാല്‍ നിങ്ങള്‍ അവനെ അറിയു 
ന്നു. അവന്‍ നിങ്ങളോടൊപ്പവും നിങ്ങളിലും 
വസിക്കുന്നു. 

18“അ അ നാലാ കുട്ടികളെപ്പോലെ 
ഞാന്‍ നിങ്ങളെ ഒറ്റയ്ക്ക്‌ ഉപേക്ഷിക്കില്ല. ഞാന്‍ 
നിങ്ങളിലേക്കു മടങ്ങിവരും. 19അല്ല സമയം കൂടി 
കഴിഞ്ഞാല്‍ ലോകം എന്നെക്കാണുകയില്ല. 
പക്ഷേ നിങ്ങള്‍ എന്നെക്കാണും. ഞാ൯ ജീവിക്കു 
ന്നതിനാല്‍ നിങ്ങളും ജീവിക്കും. 2ആദിവസം 





1036 


ഞാന്‍ പിതാവിലുണ്ടെന്ന്‌ നിങ്ങളറിയും. നി 
ങ്ങള്‍ എന്നിലും ഞാന്‍ നിങ്ങളിലും ഉണ്ടെന്ന്‌ 
നിങ്ങളറിയും. 2എന്‍െറ കല്പനകള്‍ അറിഞ്ഞ്‌ 
അവ അനുസരിക്കുന്നവന്‍ എന്നെ യഥാര്‍ത്ഥ 
ത്തിലും സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കു 
ന്നവനെ എന്‍െറ പിതാവും സ്നേഹിക്കും. ഞാ 
നും അവനെ സ്നേഹിക്കും. ഞാനവന്‍ എന്നെ 
കാട്ടിക്കൊടുക്കും.” 

22അപ്പോള്‍ യൂദാ(യൂദാ ഇസ്ക്കര്യോത്ത്‌ അ 
ലവ) പ “പക്ഷേകര്‍ത്താവേ, എന്തുകൊ 
ണ്ടാണ്‌ നീ നിന്നെത്തന്നെ ഞങ്ങള്‍ക്കു കാട്ടുക 
യും ലോകത്തിനു കാട്ടാതിരിയ്ക്കുകയും ചെ 
യുന്നത്‌?” 

മ3യേശു മറുപടിപറഞ്ഞു, “എന്നെ സ്നേഹി 
ക്കുന്നവന്‍ എന്‍റ വചനങ്ങളനുസരിക്കും. എ 
നെറ പിതാവ്‌ അവനെ സ്നേഹിക്കും. ഞാനും 
എന്‍െറപിതാവും അവനിലേക്കുവന്ന്‌ അവ 
നോടൊത്തുവസിക്കും.24എന്നാല്‍ എന്നെ സ്നേ 
ഹിക്കാത്തവന്‍ എനെറെ വചനങ്ങള്‍ അനുസരി 
ക്കയില്ല. നിങ്ങള്‍ കേള്‍ക്കുന്ന എനെറെ വചനങ്ങ 
ളൊന്നും എന്റേതല്ല. അതെല്ലാം എന്നെ അയച്ച 
എന്‍െറ പിതാവില്‍നിന്നും ആണ്‌. 

2“ഞാന്‍ നിങ്ങളോടൊത്തുണ്ടായിരുന്ന കാല 
ത്ത്‌ ഞാനിതെല്ലാം പറഞ്ഞിരുന്നു. 4പക്ഷേ സ 
ഹായി നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഞാന്‍ 
നിങ്ങളോടു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓര്‍മ്മി 
ക്കാന്‍ സഹായി നിങ്ങള്‍ക്കു കാരണമാകും. പി 
താവ്‌ എന്‍െറ നാമത്തില്‍ അയയ്ക്കുന്ന പരിശു 
ദ്ധാത്മാവായിരിക്കും ആ സഹായി. 

27*ഞാന്‍ നിങ്ങള്‍ക്കു സമാധാനം തന്നിട്ടു 
പോകുന്നു. ഞാന്‍ തരുന്നത്‌ എന്‍െറതന്നെ സമാ 
ധാനമാണ്‌. ലോകം ചെയ്യുന്നതില്‍നിന്നും 
വ്യത്യസ്തമായ മാര്‍ഗത്തിലാണ്‌ ഞാന്‍ സമാ 
ധാനം തരുന്നത്‌. അതിനാല്‍ നിങ്ങളുടെ ഹൃദയ 
ത്തെ വിഷമിപ്പിക്കരുത്‌. ഭയപ്പെടേണ്ട. ഞാന്‍ 
നിങ്ങളോടു പറഞ്ഞതു കേട്ടല്ലോ, “ഞാന്‍ പോ 
കുന്നു. ഞാന്‍ നിങ്ങളുടെയടുത്തേക്ക്‌ മടങ്ങി 
വരും. "നിങ്ങളെന്നെ സ്നേഹിച്ചിരുന്നുവെങ്കില്‍ 
ഞാന്‍ പിതാവിലേക്കുമടങ്ങുന്നതില്‍ നിങ്ങള്‍ 
സന്തോഷിക്കും. കാരണം പിതാവ്‌ എന്നേക്കാള്‍ 
ശ്രേഷ്ഠനാണ്‌. 29ഇതുസംഭവിക്കും മുന്പ്‌ ഞാനി 
പ്പോള്‍ നിങ്ങളോടു പറയുന്നു. അപ്പോള്‍ ഇതു 
സംഭവിക്കുമ്പോള്‍ നിങ്ങള്‍ വിശ്വസിക്കും. 
ഞാനിനി അധികം നേരം നിങ്ങളോടു സംസാ 
രിക്കയില്പ. ഈ ലോകത്തിന്‍െറ ഭരണാധിപന്‍ 
വരുന്നു. അവന്‍ എന്‍റെമേല്‍ ഒരു ശക്തിയു 
മില്ല. പക്ഷേ ഞാനെന്‍റെ പിതാവിനെ സ്നേ 
ഹിക്കുന്നുവെന്ന്‌ ലോകം അറിയണം. അതിനാ 
യി പിതാവ്‌ കല്ലിച്ചതുപോലെ ഞാന്‍ ചെയ്യു 
ന്നു.“വരൂ നമുക്കിവിടം വിട്ടുപോകാം.” 














യേശു മുന്തിരിവള്ളിപോലെ 

യേശുപറഞ്ഞു, “ഞാന്‍ യഥാര്‍ത്ഥ മുന്തി 
15 രിവള്ളിയാകുന്നു. എന്‍െറപിതാവ്‌ തോട്ട 
ക്കാരനും. 2ഫലം ഉണ്ടാകാത്ത എന്‍െറ എല്ലാ 
ശാഖകളും അവന്‍ മുറിച്ചുകളയുന്നു. കായ്ക്കു 
ന്ന എല്ലാശാഖകളും കൂടുതല്‍ കായുണ്ടാകുന്ന 
തിന്‌ അവന്‍വെട്ടിയൊരതുക്കുന്നു. ഞാന്‍ നിങ്ങ 
ളോടുപറഞ്ഞ വചനങ്ങള്‍ മൂലം നിങ്ങള്‍ നേര 
ത്തെതന്നെ വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. 4എന്നി 
ല്‍ തുടര്‍ന്നുവസിക്കുക, ഞാന്‍ നിങ്ങളിലും വ 
സിക്കും. ഒരു ശാഖയ്ക്കും തനിയെ കായ്ക്കാനാ 
വില്ല. അത്‌ മുന്തിരിവള്ളിയുടെ ശാഖയായിരി 
ക്കണം. അതുപോലെയാണു നിങ്ങളും. നിങ്ങള്‍ 





1037 


ക്കു തിനിയെ കായ്ക്കാനാവില്ല. നിങ്ങള്‍ 
എന്നില്‍ വസിക്കണം. 

ഞാന്‍ മുന്തിരിവള്ളിയും നിങ്ങള്‍ ചില്ലകളു 
മാണ്‌. ഒരുത്തന്‍ എന്നില്‍ വസിക്കുകയും ഞാന്‍ 
അവനില്‍ വസിക്കുകയും ചെയ്താല്‍ ഏറെ 
ഫലം ഉളവാക്കും. പക്ഷേ എന്നെക്കൂടാതെ 
അയാള്‍ക്ക്‌ ഒന്നും ചെയ്യാനാവില്ല. എന്നില്‍ 
വസിക്കാനാവാത്തവന്‍ മുറിച്ചെറിയപ്പെടു 
ചില്ലയ്ക്കുസമമാണ്‌. ആ ചില്ല കരിഞ്ഞുപോ 
കും. ഉണങ്ങിയ ചില്ലകള്‍ ശേഖരിച്ച്‌ ആളുകള്‍ 
തീയിലെറിയും. 

എന്നില്‍ വസിക്കുകയും എന്‍െറ വചനങ്ങ 
ള്‍പിന്തുടരുകയും ചെയ്യുക. അങ്ങനെ ചെയ്താ 
ല്‍ നിങ്ങള്‍ ആവശ്യപ്പെടുന്നതെന്തും സാധിച്ചു 
കിട്ടും.&കൂടുതല്‍ ഫലമുണ്ടാക്കി നിങ്ങള്‍ എന്‍െറ 
ശിഷ്യന്മാരെന്നു തെളിയിക്കുക. അതെനന്‍െറ പി 
താവിനെ മഹത്വപ്പെടുത്തും. $പിതാവ്‌ എന്നെ 
സ്നേഹിക്കുന്നപോലെ ഞാന്‍ നിങ്ങളെ സ്നേ 
ഹിച്ചു. എന്‍െറസ്നേഹത്തില്‍ വാസം തുടരുക. 
1ഞാനെനന്‍െറ പിതാവിന്‍െറ കല്പനകളനുസരി 
ക്കുകയും അവന്‍െറ സ്നേഹത്തില്‍ വസിക്കുക 
യുംചെയ്യുന്നു. നിങ്ങള്‍ എന്‍െറ കല്ലനകളനുസ 
രിച്ചാല്‍ നിങ്ങള്‍ എനന്‍െറസ്നേഹത്തിനു തുടര്‍ 
ച്ചയായി പാത്രമാകും. 1!എനിക്കുള്ള അതേ ആ 
റുറ്റാദം നിങ്ങള്‍ക്കും ഉണ്ടാകാനാണിതെല്ലാം നി 
ങ്ങളോടു ഞാന്‍പറഞ്ഞത്‌. നിങ്ങളുടെ ആഹ്ലാദം 
സമ്പൂര്‍ണ്ണമായിരിക്കണമെന്ന്‌ ഞാനാഗ്രഹിക്കു 
ന്നു. 2ഞാന്‍ നിങ്ങള്‍ക്കു തരുന്ന കല്പന ഇതാണ്‌. 
ഞാന്‍നിങ്ങളെ സ്നേഹിച്ചതു പോലെ പര 
സ്പരം സ്നേഹിക്കുവിന്‍. കൂട്ടുകാര്‍ക്കു വേ 
ണ്ടി മരിക്കുകയാണ്‌ ഒരാള്‍ക്കു കാണിക്കാവുന്ന 
ഏറ്റവും മഹത്തായസ്നേഹം. 14ഞാ൯ പറയു 
ന്നകാര്യങ്ങള്‍ ചെയ്താല്‍ നിങ്ങളെന്റെ സുഹൃ 
ത്തുക്കളാണ്‌. 1ട്ഞാനിപ്പോള്‍ നിങ്ങളെ ദാസരെ 
ന്നു വിളിക്കുന്നില്ല. യജമാനനെന്താണു ചെയ്യു 
ന്നതെന്നു ദാസനറിയില്ല. എന്നാല്‍ ഞാന്‍ നി 
ങ്ങളെ സ്നേഹിതരെന്നു വിളിച്ചിരിക്കുന്നു. കാ 
രണം, എന്‍െറ പിതാവില്‍നിന്നു കേട്ടതൊക്കെ 
ഞാന്‍ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. 16നി 
ങ്ങള്‍ എന്നെ തിരഞ്ഞെടുത്തതല്ല. ഞാന്‍ നിങ്ങ 
ളെ തിരഞ്ഞെടുത്തതാണ്‌. പോയി ഫലം സ്പ 
ഷ്ടിക്കുക, അപ്പോള്‍ നിങ്ങളുടെഫലം ജീവിത 
ത്തില്‍ തുടരും. അപ്പോള്‍ പിതാവ്‌ നിങ്ങള്‍ 
എന്‍െറ നാമത്തില്‍ ആവശ്യപ്പെടുന്നതെന്തും 
നിങ്ങള്‍ക്കു നല്‍കും. 17ഇതെന്‍െറ കല്പനയാണ്‌. 
പരസ്പരം സ്നേഹിക്കുക. 














യേശു ശിഷ്യന്മാര്‍ക്കു മുന്നറിയിപ്പു നല്‍കുന്നു 

18“ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കില്‍, ഓ 
ര്‍മ്മിക്കുകലോകംഎന്നെ ആദ്യം വെറുത്തു. 19നി 
ങ്ങള്‍ ഈ ലോകത്തില്‍ നിന്നുള്ളവരായിരുന്നെ 
ങ്കില്‍ സ്വന്തം ആളുകളെ സ്നേഹിക്കുന്നതുപോ 
ലെലോകം നിങ്ങളെയും സ്നേഹിച്ചേനെ. പ 
ക്ഷെ ഞാന്‍ നിങ്ങളെ തിരഞ്ഞെടുത്തു ലോക 
ത്തില്‍ നിന്നും മാറ്റി നിര്‍ത്തി. അങ്ങനെ നിങ്ങള്‍ 
ഈ ലോകത്തില്‍ ഉള്‍പ്പെടാത്തതിനാലാണ്‌ അ 
വര്‍നിങ്ങളെവെറുത്തത്‌.മിഞാന്‍ നിങ്ങള്‍ക്കു പ 
റഞ്ഞുതന്ന പാഠംഓര്‍മ്മിക്കുക: ഒരുദാസനും യ 
ജമാനനെക്കാള്‍ ശേഷ്ഠനല്പ. ആളുകള്‍ എന്നെ 
പീഡിപ്പിച്ചിട്ടുണ്ടെങ്കില്‍ അവര്‍അതു നിങ്ങളോ 
ടുംചെയ്യും.എന്‍െറവചനങ്ങള്‍ അവര്‍ അനുസ 
രിച്ചിരുന്നെങ്കില്‍ നിങ്ങളുടെ വചനങ്ങളെയും 
അവര്‍ അനുസരിക്കും. ആളുകള്‍ ഞാന്‍ കാര 
ണംനിങ്ങളോട്‌ ഇങ്ങനെയെല്ലാം ചെയ്യും. എന്തു 





യോഹന്നാന്‍ 15:5-16:11 


കൊണ്ടെന്നാല്‍ എന്നെ അയച്ചവനെ അവര്‍ക്കു 
റിയില്ല.2ഞാന്‍ വന്ന്‌ ലോകരോടു സംസാരി 
ച്ചിരുന്നില്ലെങ്കില്‍ അവര്‍ക്കു പാപത്തിന്‍െറ കുറ്റ 
ഭാരം ഉണ്ടാവുകയില്ലായിരുന്നു. പക്ഷേ ഞാ൯ 
അവരോടുസംസാരിച്ചു കഴിഞ്ഞു.അതുകൊണ്ട്‌ 
അവര്‍ക്ക്‌ തങ്ങളുടെ പാപത്തിൽനിന്ന്‌ ഒഴികഴി 
വില്ല. 22എന്നെവെറുക്കുന്ന ഏതൊരുവനും എ 
നെറ പിതാവിനെയും വെറുക്കുന്നു.24മറ്റാരും ഇ 
തുവരെചെയ്യാത്ത കാര്യങ്ങളാണ്‌ ഞാന്‍ അവ 
രുടെയിടയില്‍ ചെയ്തത്‌. ഞാനതൊന്നും ചെ 
യ്തിരുന്നില്ലെങ്കില്‍ അവര്‍ക്കു പാപം ഉണ്ടാവു 
കയില്ലായിരുന്നു. എന്നാല്‍ ഞാന്‍ ചെയ്തതൊ 
ക്കെ അവര്‍കണ്ടു. എന്നിട്ടും അവര്‍ എന്നെയും 
എന്‍റെറപിതാവിനെയും വെറുക്കുന്നു. 25അവരു 
ടെ ന്യായപ്രമാണത്തിലെഴുതിയിരിക്കുന്നത്‌ സ 
തൃമാകാനാണിങ്ങനെ സംഭവിച്ചത്‌ “അവരെ 
ന്നെ അകാരണമായി വെറുത്തു.” * 

2“ഞാന്‍ പിതാവില്‍നിന്ന്‌ സഹായിയെ നി 
ങ്ങളുടെ അടുത്തേക്ക്‌ അയയ്ക്കും. അതുപിതാ 
വില്‍ നിന്നുള്ള സത്യാത്മാവായിരിക്കും. അവന്‍ 
വരുമ്പോള്‍ എന്നെപ്പറ്റിപറയും. 7നിങ്ങളെപ്പറ്റി 
യും ആളുകളോടു പറയും. എന്തെന്നാല്‍ ആദ്യം 
മുതല്‍ക്കുതന്നെ നിങ്ങളെന്‍ കൂടെയുണ്ടായി 
രൂന്നു. 

“ഞാനിതെല്ലാം നിങ്ങളോടുപറഞ്ഞത്‌ ആ 
102 നിങ്ങളുടെ വിശ്വാസത്തെ തകര്‍ക്കാ 
തിരിക്കാനാണ്‌. 2ആളുകള്‍ നിങ്ങളെ യെഹൂദപ്പ 
ള്ളികളില്‍ നിന്നും ഇറക്കിവിട്ടേക്കാം. നിങ്ങളെ 
കൊല്ലുന്നത്‌ ദൈവത്തിനു യാഗമര്‍പ്പിക്കലാ 
ണെന്ന്‌ആളുകള്‍ച്ിന്തിക്കുന്നസമയം വരും. 3പി 
താവിനെയും എന്നെയും അറിയാത്തതു കൊ 
ണ്ടാണ്‌ ആളുകള്‍ ഇത്തരം കാര്യങ്ങള്‍ ചെയുന്ന 
ത്‌.4ഇതെല്ലാം ഞാന്‍ നിങ്ങളോടിപ്പോള്‍ പറയു 
ന്നു. അതുകൊണ്ട്‌ ഇതെല്ലാം സംഭവിക്കുമ്പോള്‍, 
ഞാന്‍ നിങ്ങള്‍ക്കു മുന്നറിയിപ്പുതന്നിരുന്നു എ 
ന്നു നിങ്ങള്‍ ഓര്‍ക്കും. 














പരിശുദ്ധാത്മാവിന്‍െറ പ്രവൃത്തികള്‍ 

“ആരംഭത്തില്‍ ഞാന്‍ നിങ്ങളോട്‌ ഇതൊന്നും 
പറഞ്ഞില്ല, കാരണം ഞാനപ്പോള്‍ നിങ്ങളോ 
ടൊത്തുണ്ടായിരുന്നു. ഇപ്പോള്‍ ഞാന്‍ എന്നെ 
അയച്ചവന്‍െറയടുത്തേക്കു മടങ്ങുന്നു. എന്നാല്‍ 
നിങ്ങളാരും എന്നോട്‌ “നീ എവിടെപ്പോകുന്നു?” 
എന്നു ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം പറഞ്ഞ 
തുകൊണ്ട്‌ നിങ്ങളുടെ മനസ്സുനിറയെ ദു:ഖമാ 
ണ്‌."പക്ഷേഞാന്‍ നിങ്ങളോടു സത്യമായി പറ 
യട്ടെ.ഞാന്‍ദൂരേക്കുപോകുന്നത്‌ നിങ്ങള്‍ക്കു ന 
പലതാണ്‌. കാരണം, ഞാ൯പോകുമ്പോള്‍ സഹാ 
യിയെ ഞാനയയ്ക്കും. ഞാന്‍ പോയില്ലെങ്കില്‍ 
അയാള്‍ വരില്ല. &സഹായിവരുമ്പോള്‍ അവന്‍ 
ലോകത്തിനു തെറ്റുപറ്റിയെന്നു തെളിയിക്കും. 
പാപത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തി 
ണ്‍ന്‍െറതെറ്റ്‌ അവന്‍വെളിച്ചത്തുകൊണ്ടുവരും. കാ 
രണം അവര്‍എന്നില്‍ വിശ്വസിക്കുന്നില്ല. 14അ 
വര്‍ എന്നില്‍ വിശ്വസിക്കാത്തതുകൊണ്ട പാപ 
ത്തെപ്പറ്റിയും ഞാന്‍ പിതാവിന്‍െറ അടുക്കലേ 
ക്കുപോവുകയും നിങ്ങളിനി എന്നെകാണാതി 
രിക്കുകയും ചെയ്യുന്നതുകൊണ്ടു നീതിയെപ്പറ്റി 
യും അവര്‍കുറ്റപ്പെടുത്തും. 1 ഈ ലോകത്തി 
നെറ ഭരണാധികാരി വിധിക്കപ്പെട്ടു കഴിഞ്ഞ 
തിനാല്‍ അവന്‍ ന്യായവിധിയെപ്പറ്റിയുള്ള 
സത്യം ലോകത്തിനു തെളിയിച്ചുകൊടുക്കും. 








“അവരെന്നെ ... 
69:4. 


വെറുത്തു” ഉദ്ധരണി സങ്കീ. 35:19, 


യോഹന്നാന്‍ 16:12-17:9 


12“എനിക്കൂ നിങ്ങളോടു പറയാന്‍ ഇനിയും 
ഒരുപാടുകാര്യങ്ങളുണ്ട. എന്നാല്‍ അതു 
താങ്ങാന്‍ നിങ്ങള്‍ക്കിപ്പോള്‍ ആവില്ല. 13എ 
ന്നാല്‍ സത്യാത്മാവ്‌ വരുമ്പോള്‍ അവന്‍ നി 
ങ്ങളെ പരിപൂര്‍ണ്ണമായ സതൃത്തിലേക്കു നയി 
ക്കും. സത്യാത്മാവ്‌ അവന്‍െറ തന്നെവാക്കുകളല്ല 
പറയുന്നത്‌. അവന്‍ കേട്ടത്‌ മാത്രം പറയും. 
സംഭവിക്കാന്‍ പോകുന്ന കാര്യങ്ങളവന്‍ നിങ്ങ 
ളോടു പറയും. 14സത്യാത്മാവ്‌ എന്നെ മഹത്വ 
പ്പെടുത്തും. എങ്ങനെയെന്നോ? അവ൯എന്നില്‍ 
നിന്നെടുത്ത്‌ അവ നിങ്ങളോടു പറയും. പി 
താവിനുള്ളവയെല്ലാം എന്‍േറതാണ്‌. അതുകൊ 
ണ്ടാണ്‌ ആത്മാവ്‌ എന്നില്‍ നിന്നെടുത്ത്‌ നിങ്ങ 
ളോടു പറയുമെന്നു ഞാന്‍ പറഞ്ഞത്‌. 











ദുഃഖം സന്തോഷമാകും 
16“അല്ലസമയത്തിനുശേഷം നിങ്ങളെന്നെ കാ 
ണില്പ. അല്പംകൂടിനേരം കഴിഞ്ഞാല്‍പ്പിന്നെ നി 
ങ്ങളെന്നെ വീണ്ടും കാണും.” 

17 ഏതാനും ശിഷ്യന്മാര്‍ പരസ്പരം പറഞ്ഞു, 
"“അല്പസമയത്തിനുശേഷം നിങ്ങളെന്നെ കാണി 
ല്ല. അല്പം കൂടി നേരം കഴിഞ്ഞാല്‍ നിങ്ങളെന്നെ 
വീണ്ടും കാണും” എന്ന്‌ യേശു പറയുന്നതിന്‍െറ 
അര്‍ത്ഥമെന്താണ്‌? എന്തെന്നാല്‍ “ഞാനെന്‍റെ 
പിതാവിന്‍െറ അടുത്തേയ്ക്കുപോകുന്നു” എന്നു 
പറയുന്നതിനും എന്താണര്‍ത്ഥം?” 18ശിഷ്യന്മാര്‍ 
തമ്മില്‍ചോദിച്ചു, “ഒരല്ലനേരം എന്നതിനെന്താ 
ണര്‍ത്ഥം? അവനെന്താണു പറയുന്നതെന്ന്‌ ഞ 
ങ്ങള്‍ക്കു മനസ്സിലാകുന്നില്ല.” 

ശിഷ്യന്മാര്‍ക്കിതേല്ഛറ്റി ചോദിക്കാന്‍ ആഗ്ര 
ഹമുണ്ടെന്ന്‌ യേശുമനസ്സിലാക്കി. അതുകൊണ്ട 
വന്‍ അവരോടുപറഞ്ഞു,”അല്പനേരത്തിനു ശേ 
ഷം നിങ്ങളെന്നെ കാണില്ല. കുറച്ചുനേരം കൂടി 
കഴിഞ്ഞാല്‍പ്പിന്നെ നിങ്ങളെന്നെ വീണ്ടും കാ 
ണും” എന്നും ഞാ൯പറഞ്ഞതിനന്‍െറെ അര്‍ത്ഥമാ 
ണോനിങ്ങള്‍ പരസ്പരം ചോദിക്കുന്നത്‌? 2ഞാ 
൯ നിങ്ങളോടു സത്യംപറയുന്നു. നിങ്ങള്‍ കര 
യുകയും ദുഃഖിതരാവുകയും ചെയ്യുമെങ്കിലും 
ലോകം സന്തോഷിക്കും. നിങ്ങള്‍ ദൂ:ഖിക്കുമെങ്കി 
ലും നിങ്ങളുടെ ദു:ഖം സന്തോഷമായി മാറും. 
2“ഒരുവള്‍ പ്രസവിക്കുമ്പോള്‍ അവള്‍ക്കു വേ 
ദനയുണ്ടാകും. കാരണം അവളുടെ സമയമായി 
എന്നതുതന്നെ.എന്നാല്‍ കുഞ്ഞുപിറന്നു കഴിയു 
മ്പോള്‍ അവള്‍ വേദനമറക്കുന്നു. ഒരു ശിശുവി 
നെലോകത്തിലേക്കു കൊണ്ടുവന്നതില്‍ അവള്‍ 
എല്ലാം മറന്നുസന്തോഷിക്കുന്നു. 22നിങ്ങള്‍ക്കും 
അതുപോലെതന്നെ. ഇപ്പോള്‍നിങ്ങള്‍ ദു:ഖിക്കു 
ന്നു. എന്നാല്‍ ഞാനിനി നിങ്ങളെ കാണു 
മ്പോള്‍ നിങ്ങള്‍ ഹൃദയംഗമായി ആററ്റാദിക്കും. 
ആരും നിങ്ങളുടെ സന്തോഷത്തെ തട്ടി മാറ്റുക 
യുമില്ല. 22ആ ദിവസം നിങ്ങള്‍ എന്നോടൊന്നും 
ആവശ്യപ്പെടുകയില്ല. ഞാന്‍ നിങ്ങളോടു 
സത്യം പറയുന്നു. എന്‍െറ നാമത്തില്‍ നിങ്ങള്‍ 
എന്താവശ്യപ്പെട്ടാലും എന്‍െറ പിതാവ്‌ അതു 
നിറവേറ്റിത്തരും. 

24നിങ്ങളിതുവരെ എന്‍െറ നാമത്തില്‍ ഒന്നും 
ആവശ്യപ്പെട്ടിപ്പ.ചോദിക്കുക,നിങ്ങള്‍ക്കുകിട്ടും. 
അങ്ങനെ നിങ്ങളുടെ ആഹ്ലാദം പൂര്‍ണ്ണമാകും. 














ലോകത്തിനുമേല്‍ വിജയം 
25“ഇതുഞാ൯ന്‍ ആലങ്കാരിക ഭാഷയില്‍ നിങ്ങ 
ളോടു സംസാരിച്ചിരിക്കുന്നു. എന്നാല്‍ വാക്കു 
കള്‍ അപ്രകാരമുപയോഗിക്കാതെ ഞാന്‍ കാര്യ 
ങ്ങള്‍ പറയുന്നകാലം വരും. ഞാ൯ നിങ്ങളോടു 


1038 


നേരിട്ടുള്ള വാക്കുകളില്‍ പിതാവിനെപ്പറ്റി പറ 
യും. 2ആ ദിവസം നിങ്ങള്‍പിതാവിനോട്‌ എ 
ന്‍െറ നാമത്തില്‍ പലതും ചോദിക്കും. അപ്പോള്‍ 
ഞാന്‍ നിങ്ങള്‍ക്കുവേണ്ടി പിതാവിനോട്‌ ചോ 
ദിക്കേണ്ട ആവശ്യമില്ല. മ്പിതാവ്തന്നെ നിങ്ങ 
ളെ സ്നേഹിക്കുന്നു. നിങ്ങള്‍ എന്നെ സ്നേഹി 
ച്ചതിനാല്‍ അവന്‍ നിങ്ങളെ സ്നേഹിക്കുന്നു. 
ഞാന്‍ ദൈവത്തില്‍നിന്നു വന്നവനാണെന്ന്‌ 
നി ങ്ങള്‍ വിശ്വസിച്ചതുകൊണ്ടും പിതാവ്‌ നി 
ങ്ങളെ സ്നേഹിക്കുന്നു. ഞാന്‍ പിതാവില്‍ 
നിന്ന്‌ ഈ ലോകത്തേക്കുവന്നു. ഇപ്പോള്‍ ഞാന്‍ 
ഈ ലോകംവിട്ട പിതാവിലേക്കു മടങ്ങുന്നു.” 

24അപ്പ്പോള്‍ യേശുവിനന്‍െറ ശിഷ്യന്മാര്‍ പറ 
ഞ്ഞു, “അങ്ങിപ്പോള്‍ ഞങ്ങളോടു വ്യക്തമായി 
സംസാരിക്കുന്നു. അങ്ങിപ്പോള്‍ ആലങ്കാരികമാ 
യഭാഷ ഉപയോഗിക്കുന്നില്ല. 30അങ്ങയ്ക്ക്‌ എ 
പ്ലാമറിയാമെന്നു ഞങ്ങള്‍ക്കിപ്പോള്‍ കാണാം. 
ഒരുവന്‍ ഒരു ചോദ്യം ചോദിക്കും മുമ്പുതന്നെ 
നിനക്കതിനു മറുപടി പറയാനാകും. നീ ദൈവ 
ത്തില്‍നിന്നും വന്നതാണെന്നതു ഞങ്ങളെ 
വിശ്വസിപ്പിക്കുന്നു.” 

3യേശു പറഞ്ഞു, “അതുകൊണ്ടിപ്പോള്‍ നി 
ങ്ങള്‍ വിശ്വസിക്കുന്നു അല്ലേ? 32ഇവിടെ ശ്രദ്ധി 
ക്കുക. നിങ്ങള്‍ ചിതറിക്കപ്പെടുന്ന സമയം വരും. 
നിങ്ങളിലോരോരുത്തരും അവരവരുടെ വീടുക 
ളിലേക്കു ചിതറിക്കപ്പെടും. അതിപ്പോഴാണ്‌. നി 
ങ്ങളെന്നെ വിട്ടുപോകും. ഞാനൊറ്റയ്ക്കാകും. 
പക്ഷേ ഞാനൊരിക്കലും ഒറ്റയ്ക്കല്ല. കാരണം 
പിതാവ്‌ എന്നോടൊവച്പമുണ്ട്‌. 

33“നിങ്ങള്‍ക്കെന്നില്‍ സമാധാനമുണ്ടായിരി 
ക്കാന്‍ വേണ്ടിയാണു നിങ്ങളോടു ഞാനിതൊ 
ക്കെ പറഞ്ഞത്‌. ഈ ലോകത്തില്‍ നിങ്ങള്‍ക്കു 
പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ധൈര്യത്തോടെ 
യിരിക്കുക. ഞാന്‍ ലോകത്തെ പരാജയപ്പെടു 
ത്തിയിരിക്കുന്നു.” 














യേശു ശിഷ്യന്മാര്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കുന്നു 

ഇതെല്ലാംപറഞ്ഞതിനുശേഷം യേശു സ്വ 
] ര്‍ഗ്ശുത്തിലേക്കു നോക്കി. യേശു പ്രാര്‍ത്ഥി 
ച്ചു, “പിതാവേസമയമായിരിക്കൂന്നു. പുത്രന്‍ അ 
ങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന്‌ പുത്രനെ മഹ 
ത്വപ്പെടുത്തേണമെ. 2അങ്ങ്‌ അവനു നല്‍കിയി 
രിക്കുന്ന ആളുകള്‍ക്കൊക്കെ നിത്ൃയജീവ൯നല്‍ 
കാന്‍പറ്റുന്നവിധം നീ പുത്രന്‍ എല്ലാവരുടെയും 
മേല്‍ ശക്തിനല്‍കി.ഇതാണ്‌ നിത്യജീവന്‍: ഏക 
സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു 
ക്രിസ്തുവിനെയും അറിയുക എന്നത്‌. നീ 
എന്നെ ഏല്ലിച്ചജോലി ഞാന്‍ പൂര്‍ത്തിയാക്കി. 
ഭൂമിയില്‍ അങ്ങയെ ഞാന്‍ മഹത്വീകരിച്ചു. 
പപിതാവേനിന്നോടൊപ്പം ഇപ്പോള്‍, എന്നെയും 
മഹത്വപ്പെടുത്തുക. ലോകസൃഷ്ടിക്കു മുമ്പ്‌ 
എനിക്കു നിന്നോടൊത്തുണ്ടായിരുന്ന മഹത്വം 
എനിക്കു നല്‍കിയാലും. 

“്‌നീയെനിക്കീ ലോകത്തില്‍നിന്നും ചിലരെ 
തന്നു. അങ്ങയുടെ സദ്ൃശ്യങ്ങളെ ഞാനവര്‍ക്കു 
കാട്ടി. അങ്ങയുടേതായ അവരെ എനിക്കു നല്‍ 
കി. അങ്ങയുടെ വചനം അവര്‍ അനുസരിച്ചു. 
"നീ എനിക്കു തന്നതെല്ലാം നിന്നില്‍ നിന്നാണെ 
ന്ന്‌ അവരിപ്പോള്‍ അറിയുന്നു. &നീ എനിക്കു 
തന്ന ഉപദേശങ്ങള്‍ ഞാനവര്‍ക്കു കൊടുത്തു. 
അവ അവര്‍ സ്വീകരിച്ചു. ഞാന്‍ യഥാര്‍ത്ഥ 
ത്തില്‍ നിന്നില്‍നിന്നു വന്നവനാണെന്ന്‌ അവര്‍ 
അറിയുന്നു. നീ എന്നെ അയച്ചതാണെന്ന്‌ 
അവര്‍ വിശ്വസിക്കുന്നു. 9അവര്‍ക്കായി ഞാനി 























1039 


പ്പോള്‍ പ്രാര്‍ത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ളവ 
ര്‍ക്കുവേണ്ടിയല്ല ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നത്‌. അ 
ങ്ങയുടെ ആള്‍ക്കാര്‍ക്കുവേണ്ടി, അവരെ അങ്ങ്‌ 
എനിക്കു നല്‍കിയതുകൊണ്ട്‌ ഞാന്‍ പ്രാര്‍ത്ഥി 
ക്കുന്നു. 10എനിക്കുള്ളതെല്പാം നിന്‍േറതാണ്‌. 
നിനക്കുള്ളതെല്ലാം എന്റേതും. ഇവര്‍ എനിക്കു 
മഹത്വം കൊണ്ടുവന്നു തന്നു. ഇപ്പോള്‍ ഞാന്‍ 
നിന്നിലേക്കുവരുന്നു. ഞാനിനി ലോകത്തില്‍ 
തങ്ങുകയില്ല. എന്നാലിവര്‍ ഇനിയും ഇവിടെ 
യൂണ്ടാവും. പരിശുദ്ധ പിതാവേ, ഇവരെ കാ 
ക്കേണമേ, ഞാനും നീയും ഒന്നായിരിക്കുമ്പോ 
ലെ ഇവര്‍ ഒന്നായിരിക്കാന്‍ അങ്ങയുടെ നാമ 
ത്തിന്‍റെ (അങ്ങെനിക്കു തന്ന നാമം) ശക്തി 
യില്‍ ഇവരെ കാക്കേണമേ. 12ഞാനവരോടൊ 
ത്തുണ്ടായിരുന്നപ്പോള്‍ ഞാന്‍ അവരെ കാത്തു. 
നീ എനിക്കുതന്ന നിന്‍െറ നാമത്തിന്‍റെ ശക്തി 
യാല്‍ ഞാന്‍ അവരെ കാത്തു. നഷ്ടപ്പെടാന്‍ 
തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവന്‍ യൂദാ മാത്രം നഷ്ട 
പ്പെട്ടു. തിരുവെഴുത്തിലെ വാക്കുകള്‍ യഥാര്‍ത്ഥ 
മാകുവാനാണ്‌ അങ്ങനെ സംഭവിച്ചത്‌. 

13*ഞാനിപ്പോള്‍ നിന്‍െറയടുത്തേക്കു വരുന്നു. 
എന്നാല്‍ ഞാനിതൊക്കെ പ്രാര്‍ത്ഥിക്കുന്നത്‌ 
ഞാനിപ്പോഴും ഈ ലോകത്തായതിനാലാണ്‌. 
ഇവര്‍ക്ക്‌ എന്‍െറ ആഹ്ദ്ാദമുണ്ടാകുന്നതിനാണ്‌ 
ഞാനീക്കാര്യങ്ങളൊക്കെ പറയുന്നത്‌. അവര്‍ 
ക്കെല്ലാം എന്‍െറ മുഴുവന്‍ ആഹറ്റാദവുമുണ്ടാ 
കാന്‍ ഞാനാഗ്രഹിക്കുന്നു. 4അങ്ങയുടെ ഉപദേ 
ശം ഞാനവര്‍ക്കു നല്‍കി. ലോകം അവരെ 
വെറുത്തു. ഞാന്‍ ഈ ലോകത്തിനന്‍റതല്ലാത്ത 
തുപോലെ അവരും ഈ ലോകത്തിനന്‍്റതല്ലാ 
ത്തതുകൊണ്ട്‌ ഇവരേയും ലോകം വെറുത്തു. 
15അവരെ ഈ ലോകത്തില്‍നിന്നും പുറത്തെടു 
ക്കാനല്ല ഞാനാവശ്യപ്പെടുന്നത്‌. അവരെ ദുഷ്ട 
നില്‍നിന്നും സംരക്ഷിക്കണമെന്നാണ്‌. 1ഞാന്‍ 
ഈ ലോകത്തിന്‍േറതല്പാത്തതുപോലെ അവരും 
ഈ ലോകത്തിനന്‍റതല്ല. 17നിന്‍െറെ സത്യത്തി 
ലൂടെ നിന്‍െറ സേവനത്തിനവരെ സജ്ജരാ 
ക്കുക. നിന്‍െറ വചനം സത്യമാണ്‌. 18നീ എന്നെ 
ഈ ലോകത്തിലേക്കയച്ചതു പോലെ ഞാ൯ 
അവരെയും ഈ ലോകത്തിലേക്കയച്ചു. 1ഞാന്‍ 
സേവനത്തിനായി എന്നെത്തന്നെ ഒരുക്കുന്നു. 
നിന്‍െറ സേവനത്തിനവര്‍ സത്യത്തില്‍ തയ്യാ 
റാകുംവിധം ഞാനിതൊക്കെ അവര്‍ക്കായി ചെ 
മുന്നു. 

20“ഞാനവര്‍ക്കായി പ്രാര്‍ത്ഥിക്കുന്നു. ഇവരു 
ടെ ഉപദേശങ്ങള്‍ കൊണ്ട്‌ എന്നില്‍ വിശ്വസി 
ക്കുന്നവര്‍ക്കുവേണ്ടിയും ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 
പിതാവേ, എന്നില്‍ വിശ്വസിച്ചവരെല്ലാം 
ഒന്നാകുവാ൯ ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. നീ 
എന്നിലും ഞാന്‍ നിന്നിലും ഉണ്ട്‌. നീ എന്നെ 
അയച്ചു എന്നു ലോകം വിശ്വസിക്കുംവിധം 
ഇവരെല്ലാം നമ്മില്‍ ഒന്നാകുവാ൯ ഞാന്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. 22നീ എനിക്കുതന്ന മഹത്വം 
ഞാനിവര്‍ക്കു കൊടുത്തു. ഞാനും നീയും ഒന്നാ 
യിരിക്കുന്നതുപോലെ അവരും ഒന്നാകുന്നതി 
നാണ്‌ ഞാന്‍ ഈ മഹത്വം അവര്‍ക്കുനല്‍കിയത്‌. 
ഞാന്‍ അവരിലുണ്ടാകും. നീ എന്നിലും. അങ്ങ 
നെ അവര്‍ പൂര്‍ണ്ണമായും ഒന്നാകും. അപ്പോള്‍ 
ലോകം അറിയും നീ എന്നെ അയച്ചുവെന്ന്‌. 
എന്നെ നീ സ്നേഹിച്ചതുപോലെ ഈ മനുഷ്യ 
രെയും നീ സ്നേഹിച്ചുവെന്ന്‌ ലോകം അറി 
യും. 

24“പിതാവേ, ഞാ൯ എവിടെ ആയിരുന്നാലും 
എന്നോടൊപ്പം നീ എനിക്കുതന്നവരായ ഇവരും 




















യോഹന്നാന്‍ 17:10-18:14 


ഉണ്ടാകേണമേ. അങ്ങനെ അവര്‍ക്കു എന്‍െറ 
മഹത്വം കാണാമല്ലോ. ലോകസൃഷ്ടിക്കുമുമ്പേ 
തന്നെ എന്നോടുള്ള സ്നേഹം മൂലം നീ എനി 
ക്കുതന്നതാണ്‌ ഈ മഹത്വം. പിതാവേ, നീ 
യാണു നീതിമാന്‍. ലോകം നിന്നെ അറിയുന്നി 
ല്ലെങ്കിലൂം ഞാനറിയുന്നു. ഇവര്‍ക്കറിയാം 
എന്നെ നീ അയച്ചതാണെന്ന്‌. 24അങ്ങ്‌ എങ്ങനെ 
യാണെന്നു ഞാനവരെ പഠിപ്പിച്ചു. തുടര്‍ന്നും 
ഞാനവരെ പഠിപ്പിക്കും. അപ്പോള്‍ നിനക്ക്‌ എ 
ന്നോടുള്ളതുപോലുള്ള സ്നേഹം അവര്‍ക്കുമു 
ണ്ടാകും. ഞാനവരില്‍ വസിക്കുകയും ചെയ്യും.” 


യേശു പിടിക്കപ്പെടുന്നു 
(മത്താ. 2647-56. മര്‍ക്കൊ. 14:43-50; ലൂക്കൊ.22:47-53) 
] പ്രാര്‍ത്ഥന കഴിഞ്ഞയുടന്‍ യേശു ശിഷ്യ 
ന്മാരോടൊത്ത്‌ അവിടംവിട്ടു. അവര്‍ കെ 
ദ്രോന്‍ താഴ്വരകടന്നു. താഴ്വരയുടെ മറുവശ 
ത്ത്‌ ഒലിവുമരങ്ങളുടെ ഒരു തോട്ടമുണ്ടായിരുന്നു. 
യേശുവും ശിഷ്യന്മാരും അങ്ങോട്ടുപോയി. 2യേ 
ശുപലപ്പോഴും അവന്‍െറ ശിഷ്യന്മാരുമായി അ 
വിടെ ഒത്തുകൂടാറുണ്ടായിരുന്നതിനാല്‍ യൂദയ്‌ 
ക്ക്‌ ആ സ്ഥലം അറിയാമായിരുന്നു. 3അതിനാല്‍ 
യൂദാ ഒരുസംഘം ഭടന്മാരെ അങ്ങോട്ടു കൊണ്ടു 
വന്നു. മഹാപുരോഹിതന്മാരും പരീശന്മാരും നി 
യോഗിച്ച ഏതാനും കാവല്‍ക്കാരും അവനോ 
ടൊത്തുണ്ടായിരുന്നു. അവര്‍ വിളക്കുകളും പന്ത 

ങ്ങളും ആയുധങ്ങളും എടുത്തിരുന്നു. 

തനിക്കു സംഭവിക്കാന്‍ പോകുന്നതെല്ലാം യേ 
ശുവിനറിയാമായിരുന്നു. യേശു പുറത്തേക്കിറ 
ങ്ങിചോദിച്ചു, “നിങ്ങള്‍ ആരെയാണു നോക്കു 
ന്നത്‌?” 

aS പറഞ്ഞു, “നസറായനായ യേശുവി 
നെ.”യേശുപറഞ്ഞു, “ഞാനാണ്യേശു.”(യേശു 
വിനെതിരെ തിരിഞ്ഞ യൂദയും അവരോടൊപ്പം 
നില്ലുണ്ടായിരുന്നു.) ഞാനാണ്യേശു 'എന്നവ 
ന്‍പറഞ്ഞപ്പോള്‍ അവര്‍ പുറകോട്ടുപോയി നി 
ലത്തു വീണു. 

"യേശുവീണ്ടും അവരോടു ചോദിച്ചു, “ആരെ 
യാണ്‌ നിങ്ങള്‍ തിരയുന്നത്‌?” അവര്‍ പറഞ്ഞു, 
“നസറായനായ യേശുവിനെ.” 

&യേശുപറഞ്ഞു, “ഞാന്‍ പറഞ്ഞല്ലോ, ഞാനാ 
ണ്‌ യേശു. അതുകൊണ്ട്‌ നിങ്ങള്‍ എന്നെയാണു 
തിരയൂന്നതെങ്കില്‍ മറ്റുള്ളവര്‍ പൊയ്ക്കൊള്ള 
ട്ടെ.” യേശു മുമ്പുപറഞ്ഞ ഈ വാക്കുകള്‍ 
അങ്ങനെ യ്ഥാര്‍ത്ഥ്യമായി “നീ എനിക്കു തന്ന 
ആരെയും ഞാന്‍ നഷ്ടപ്ലെടുത്തിയില്ല.” 

10ശിമോന്‍പത്രൊസിന്‌ ഒരു വാളുണ്ടായിരു 
ന്നു. അയാള്‍ വാളൂരി മഹാപുരോഹിതന്റെ 
ദാസനെവെട്ടി. അയാളുടെ വലതു ചെവി 
പത്രൊസ്‌ വെട്ടി. (മല്‍ക്കൊസ്‌ എന്നായിരുന്നു 
ആ ദാസനന്‍െറ പേര്‌.)11യേശു പത്രൊസിനോടു 
പറഞ്ഞു, “പത്രൊസേ, നിന്‍െറവാള്‍ തിരികെ 
ഉറയിലിടുക. പിതാവ്‌ എനിക്കുതന്ന കഷ്ടത 
യുടെ പാനപാത്രം ഞാന്‍ വാങ്ങിയേപറ്റൂ.” 














ഹന്നാവിന്‍െറ മുമ്പില്‍ കൊണ്ടുവരുന്നു 
(മത്താ. 2657-58; മര്‍ക്കൊ. 14:53-54; ലൂക്കൊ. 22:54) 

12ഭടന്മാരും അവരുടെതലവനും യെഹൂദ കാ 
വല്‍ക്കാരും ചേര്‍ന്ന്‌ യേശുവിനെ പിടിച്ചുകെട്ടി 
തടവിലാക്കി.13അവര്‍ അവനെആദ്യം ഹന്നാവി 
ന്‍െറമുമ്പില്‍ കൊണ്ടുവന്നു. കയ്യഫാവിന്‍െറ 
അമ്മായപ്പനായിരുന്നു ഹന്നാവ്‌. ആ വര്‍ഷ 
ത്തെ മഹാപുരോഹിതനായിരുന്നു കയ്യഫാവ്‌. 
14എല്പാവര്‍ക്കും വേണ്ടി ഒരുവന്‍ മരിക്കുന്നതാ 


യോഹന്നാന്‍ 18:15-19:1 


വും നല്ലതെന്ന്‌ ഇയാളാണ്‌ യെഹൂദരോട പറ 
ഞ്ഞത്‌. 


യേശുവിനെ പത്രൊസ്‌ തള്ളിപ്പറയുന്നു 
(മത്താ. 2669-70; മര്‍ക്കൊ. 14:66-68; ലൂക്കൊ. 22:55-57) 

ശിമോന്‍ പത്രൊസും യേശുവിന്‍െറ മറ്റൊരു 
ശിഷ്യനും യേശുവിനോടൊത്തു പോയി. മറ്റേ 
ശിഷ്യനു മഹാപുരോഹിതനെ അറിയാമായിരു 
ന്നു. അതിനാലയാള്‍ യേശുവിനോടൊത്തു മ 
ഹാപുരോഹിതന്‍െറ വീട്ടുമുറ്റം വരെപോയി. 
1പക്ഷേ പത്രൊസ്‌ വാതിലിനടുത്ത്‌ വെളിയി 
ല്‍ നിന്നതേയുള്ളൂ. മഹാപുരോഹിതനെ അറി 
യാവുന്ന ശിഷ്യന്‍ പുറത്തേക്കുവന്നു. വാതില്‍ 
തുറന്ന ദാസിയോട അയാള്‍ സംസാരിച്ചു. എ 
ന്നിട്ടയാള്‍ പത്രൊസിനെ അകത്തേക്കു കടത്തി. 
17വാതില്‍ക്കലെ ദാസി പത്രൊസിനോടു ചോ 
ദിച്ചു,“നീയും ആ മനുഷ്യന്‍െറ ശിഷ്യന്മാരിലൊ 
രുത്തനല്ലേ?”പത്രൊസ്പറഞ്ഞു, “അല്ല,ഞാനല്ല! 

18തണുപ്പായിരുന്നതിനാല്‍ ദാസന്മാരും കാവ 
ല്‍ക്കാരും തീകൂട്ടിയിരുന്നു. അവരതിനു ചുറ്റുമി 
രുന്നു ചൂടുപിടിക്കുകയായിരുന്നു. പത്രൊസ്‌ അ 
വരോടൊത്തു നില്‍ക്കുകയായിരുന്നു. 





മഹാപുരോഹിതന്‍ യേശുവിനെ 
ചോദ്യം ചെയ്യുന്നു 

(മത്താ. 26:59-66; മര്‍ക്കൊ. 14:55-64; ലൂക്കൊ. 22:66-71) 

19൭തഹാപുരോഹിത൯ന്‍ യേശുവിനോട്‌ അവ 
നെറ ശിഷ്യന്മാരെപച്ഛറ്റി ചോദിച്ചു. യേശുപഠി 
പ്പിച്ച കാര്യങ്ങളെപ്പറ്റിയും ചോദിച്ചു. യേശു 
മറുപടിപറഞ്ഞു, “ഞാനെപ്പോഴും ആളുകളോട്‌ 
തുറന്നു സംസാരിച്ചിരുന്നു. യെഹൂദപ്പള്ളിയി 
ലുംദൈവാലയങ്ങളിലുമിരുന്നാണു ഞാന്‍ പഠി 
പ്പിക്കാറ്‌. യെഹൂദരെല്ലാം അവിടെ കൂടാറുണ്ടാ 
യിരുന്നു. ഒരിക്കലും ഞാന്‍ ഒന്നും രഹസ്യമായി 
പറഞ്ഞിരുന്നില്ല. 2പിന്നെന്താണെന്നെ നിങ്ങ 
ള്‍ചോദ്യം ചെയ്യുന്നത്‌? എന്‍െറവചനങ്ങള്‍ കേ 
ടുവരോട്‌ ചോദിക്കുക. അവര്‍ക്കറിയാം ഞാനെ 
ന്താണു പറഞ്ഞതെന്ന്‌.” 

2യേശു ഇതു പറഞ്ഞപ്പോള്‍ കാവല്‍ക്കാരി 
ലൊരുവ൯ന്‍ അവനെണഇടിച്ചു. അയാള്‍ പറഞ്ഞു, 
“മഹാപുരോഹിതനോട്‌ ഇങ്ങനെ സംസാരിക്ക 
രുത്‌.” 

യേശു മറുപടി പറഞ്ഞു, “തെറ്റെന്നതെങ്കിലും 
പറഞ്ഞെങ്കില്‍ ആ തെറ്റ്‌ എന്താണെന്ന്‌ ഇവിടെ 
യുള്ളവരോടു പറയുക. പക്ഷേ ശരിയാണെങ്കി 
ല്‍പിന്നെ നീയെന്തിനാണെന്നെ ഇടിച്ചത്‌.” 

24അതിനാല്‍ ഹന്നാവ്‌ യേശുവിനെ കയ്യഫാ 
വിന്‍െറ അടുത്തേക്ക്‌ അയച്ചു. യേശു അപ്പോഴും 
ബന്ധിതനായിരുന്നു. 





പത്രൊസ്‌ വീണ്ടും തള്ളിപ്പറയുന്നു 
(മത്താ. 2671-75; മര്‍ക്കൊ. 14:69-72; 
ലൂക്കൊ. 22:58-62) 

28ശിമോന്‍ പത്രൊസ്‌ നിന്നു കൊണ്ട്‌ തീ 
കായുകയായിരുന്നു. മറ്റുള്ളവര്‍ പതൊസിനോ 
ടുചോദിച്ചു, “നീ അവന്‍െറ ശിഷ്യന്മാരിലൊരു 
ത്തനല്ലേ?”പക്ഷേ പത്രൊസ്‌ പറഞ്ഞു, “അല്ല, 
ഞാനല്ല.” 

2തഹാപുരോഹിതനന്‍െറ ദാസന്മാരിലൊരു 
വന്‍ അവിടെയുണ്ടായിരുന്നു. പത്രൊസ്‌ ചെ 
വിമുറിച്ചവന്‍െറ ബന്ധുവാണയാള്‍. അയാള്‍ 
പറഞ്ഞു, “നിന്നെഞാന്‍ പൂന്തോട്ടത്തില്‍ വച്ച്‌ 
അവനോടൊത്ത്‌ കണ്ടിട്ടുള്ളതായി തോന്നുന്നു.” 
2്പക്ഷേ പത്രൊസ്‌ വീണ്ടും പറഞ്ഞു, “ഇല്ല, 





1040 


ഞാനവനോടൊത്തുണ്ടായിരുന്നില്പല.” അപ്പോള്‍ 
ഒരു കോഴികൂകി. 


യേശുവിനെ പീലാത്തൊസ്സിന്‍െറ മുമ്പില്‍ 
കൊണ്ടുവരുന്നു 

(മത്താ. 27:1-2, 11-31; മര്‍ക്കൊ. 15:1-10; ലൂക്കൊ.23: 12-15) 

28അനന്തരം യെഹൂദന്മാര്‍ യേശുവിനെ കയ്യ 
ഫാവിന്‍െറ കൊട്ടാരത്തില്‍നിന്നും ഗവര്‍ണ്ണറു 
ടെ കൊട്ടാരത്തിലേക്കു കൊണ്ടുപോയി. അതു 
പുലര്‍ച്ചെയായിരുന്നു. യെഹൂദര്‍വസതിക്കുള്ളി 
ല്‍ കടന്നില്ല. പെസഹ ഭക്ഷിക്കേണ്ടിയിരുന്നതു 
കൊണ്ട അവര്‍ സ്വയം അശുദ്ധരാകാന്‍ ഇഷ്ട 
പ്പെട്ടിപ്പ. അതിനാല്‍ പീലാത്തോസ്‌ പുറത്ത്‌ 
യെഹുദരുടെയടുത്തേക്കു വന്നു. അദ്ദേഹം ചോ 
ദിച്ചു, “ഈ മനുഷ്യനെതിരെയുള്ള നിങ്ങളുടെ 
കുറ്റാരോപണം എന്ത്‌?” 30യെഹൂദര്‍ പറഞ്ഞു, 
“അവന്‍ ഒരു കുറ്റവാളി യാണ്‌. അതു കൊണ്ടാ 
ണവനെ ഞങ്ങള്‍ അങ്ങ യെ ഏല്പിച്ചത്‌.” 

31പീലാത്തോസ്പറഞ്ഞു, “നിങ്ങള്‍യെഹുദര്‍ 
ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്ര 
മാണമനുസരിച്ച്‌ ശിക്ഷ വിധിക്കുവിന്‍.” യെഹു 
ദര്‍ പറഞ്ഞു, “എന്നാല്‍ ഒരാളെ വധശിക്ഷയ്ക്കു 
വിധിക്കാന്‍ അങ്ങയുടെ നിയമം ഞങ്ങളെ അ 
നുവദിക്കുന്നില്ല.” 32 താനെങ്ങനെ മരിക്കും എന്ന്‌ 
യേശു മുമ്പു പറഞ്ഞതു യഥാര്‍ത്ഥമായി.) 

33അപ്പോള്‍ പീലാത്തൊസ്‌ കൊട്ടാരത്തിനു 
ള്ളിലേക്കു മടങ്ങിപ്പോയി. അദ്ദേഹം യേശുവി 
നെവിളിച്ചു. അദ്ദേഹം യേശുവിനോടു ചോദി 
ചും്‌നീ യെഹൂദരുടെ രാജാവാണോ?” 

34യേശുപറഞ്ഞു, “ഇത്‌ താങ്കളുടെ സ്വന്തം 
ചോദ്യമാണോ? അതോ മറ്റാരെങ്കിലും താങ്ക 
ളോട്‌ എന്നെപ്പറ്റി പറഞ്ഞതോ?” 

3ടപീലാത്തൊസ്പറഞ്ഞു, “ഞാന്‍ ഒരു യെഹു 
ദനല്പ.നിന്‍െറതന്നെ ആളുകളും മഹാപുരോഹി 
തന്മാരും ആണ്‌ നിന്നെപിടിച്ചുകൊണ്ടുവന്ന്‌ 
എന്നെ ഏലിച്ചത്‌. എന്താണു നിന്‍െറമേലുള്ള 
ആരോപണം?” 

3യേശുപറഞ്ഞു, “എന്‍െറ രാജ്യം ഈ ലോക 
ത്തിന്‍േറതല്ല.അത്‌ ഈ ലോകത്തിനന്‍േറത്‌ ആയി 
രുന്നുവെങ്കില്‍ ഞാന്‍ യെഹൂദരുടെ കയ്യില്‍ 
ഏല്പിക്കപ്പെടാതിരിക്കാന്‍ എന്‍െറ ദാസന്മാര്‍ 
പൊരുതുമായിരുന്നു. എന്നാല്‍ എന്‍െറ രാജ്യം 
മറ്റൊരിടത്തു നിന്നുമാണ്‌.” 

37പീലാത്തൊസ്‌ പറഞ്ഞു, “അപ്പോള്‍ നീ 
യൊരുരാജാവാണ്‌.” യേശു പറഞ്ഞു, “ഞാന്‍ 
രാജാവാണെന്നു താങ്കള്‍ പറയുന്നു. അതു 
ശരിയാണ്‌. ഞാന്‍ ജനിച്ചത്‌ ഇതിനാണ്‌: സത്യം 
ജനങ്ങളെ സാക്ഷ്യപ്പെടുത്താന്‍. അതിനാണു 
ഞാനീ ലോകത്തില്‍വന്നത്‌. സത്യത്തില്‍ നിന്നു 
ള്ളവരെല്ലാം എന്നെ ശ്രവിക്കുന്നു.” 

38പീലാത്തൊസ്‌ ചോദിച്ചു, “എന്താണു സ 
ത്യം?”അതു ചോദിച്ചശേഷം പീലാത്തൊസ്‌ പു 
റത്ത്‌ യെഹൂദരുടെ അടുത്തേക്കു മടങ്ങിപ്പോയി. 
പീലാത്തൊസ്‌ അവരോടു പറഞ്ഞു, “അയാള്‍ 
ക്കെതിരെചാര്‍ത്താ൯ ഒരു കുറ്റവും ഞാന്‍ കാണു 
ന്നില്ല.33എന്നാല്‍ പെസഹ ദിവസം ഒരു തടവു 
കാരനെ വിട്ടയയ്ക്കുന്ന ചടങ്ങ്‌ നിങ്ങള്‍ക്കുണ്ട്‌. 
യെഹൂദരുടെ ഈ രാജാവിനെ ഞാന്‍ സ്വതന്ത്ര 
നാക്കട്ടേ?” 

4യെഹൂദര്‍ വിളിച്ചുപറഞ്ഞു, “വേണ്ട, അവ 
നെ വേണ്ട. ബറബ്ബാസിനെ വിട്ടയയ്ക്കുക.” 
(ബറബ്ബാസ്‌ ഒരു കള്ളനായി രുന്നു.) 

അപ്പോള്‍ യേശുവിനെ കൊണ്ടുപോയി 

19 ചാട്ടയടി നല്‍കുവാന്‍ പീലാത്തൊസ്‌ ക 














1041 


ലന നല്‍കി.,2ഭടന്മാര്‍ മുള്ളുകൊമ്പുകള്‍ കൊണ്ട്‌ 
ഒരു കിരീടമുണ്ടാക്കി അത്‌ യേശുവിന്‍െറ തല 
യില്‍ ചാര്‍ത്തി. അവരവനെ ഒരു നീളന്‍ ചെങ്കു 
പ്രായം അണിയിച്ചു.3അവര്‍പലവട്ടം അവന്‍െറ 
യടുത്ത്വന്ന്‌ “യെഹൂദരുടെ രാജാവേ വന്ദനം!” 
എന്നു വിളിക്കുകയും യേശുവിന്‍െറ മുഖത്ത്‌ 
ഇടിക്കുകയും ചെയ്തു. 

ദ്വീലാത്തൊസ്‌ വീണ്ടും പുറത്തേക്കുവന്ന്‌ 
യെഹൂദരോടുപറഞ്ഞു, “നോക്കൂ, ഞാ൯ഇവനെ 
പുറത്തേക്കു കൊണ്ടുവരുന്നു. ഇവനെതിരെ കു 
റ്റമൊന്നും ആരോപിക്കാന്‍ ഞാന്‍ കാണുന്നില്ലെ 
ന്നറിയിക്കാനാണത്‌.” $അപ്പോള്‍മുള്‍ക്കിരീടവും 














യോഹന്നാന്‍ 19:2-31 


എന്നറിയപ്പെടുന്ന (യെഹൂദ ഭാഷയില്‍ “ഗോല്‍ 
ഗോഥാ”) സ്ഥലത്തേക്കവന്‍പോയി. 18അവിടെ 
യവര്‍ യേശുവിനെ കുരിശില്‍ ചേര്‍ത്ത്‌ ആണി 
യടിച്ചു. അവര്‍ മറ്റുരണ്ടുപേരെക്കൂടി ക്രൂശിച്ച 
അവന്‍െറ ഇരുവശത്തുമായി സ്ഥാപിച്ചു. യേ 
ശൂ മദ്ധ്യത്തിലായിരുന്നു. 1പീലാത്തൊസ്‌ ഒരട 
യാളമെഴുതി കുരിശില്‍ചാര്‍ത്തി. അടയാളം ഇ 
ങ്ങനെയായിരുന്നു: “നസറെത്തിലെ യേശു യെ 
ഹൂദരുടെ രാജാവ്‌.”2എബ്രായഭാഷയിലും, റോ 
മ, യവന ഭാഷകളിലും അതെഴുതപ്പെട്ടിരുന്നു. 
യേശുവിനെ ക്രൂശിച്ചത്‌ നഗരത്തോടടുത്ത സ്ഥ 
ലമായിരുന്നതിനാല്‍ അനേകം യെഹൂദര്‍ അതു 





ചുവപ്പുമേലങ്കിയും ധരിച്ച യേശു പുറത്തുറ 
ന്നു.പീലാത്തൊസ്‌ യെഹൂദരോട പറഞ്ഞു, “ഇ 
താ അവന്‍.” 

തഹാപുരോഹിതന്മാരും യെഹൂദാ കാവല്‍ 
ക്കാരും അവനെക്കണ്ടപ്പോള്‍ വിളിച്ചുകൂകി, “അ 
വനെക്രൂശിക്കുക! അവനെ ക്രൂശിക്കുക!” പക്ഷേ 
പീലാത്തൊസ്‌ പറഞ്ഞു, “നിങ്ങള്‍ തന്നെ കൊ 
ണ്ടുപോയി അവനെക്രൂശിക്കുക. അവനെതിരെ 
ചാര്‍ത്താന്‍ കുറ്റമൊന്നും ഞാന്‍ കാണുന്നില്ല.” 

"യെഹൂദര്‍ പറഞ്ഞു, “സ്വയം ദൈവപുത്രനെ 
ന്നു വിശേഷിപ്പിക്കുന്ന ഇവന്‍ മരിക്കണമെന്നു 
പറയുന്ന ഒരു ന്യായപ്രമാണം ഞങ്ങള്‍ക്കുണ്ട്‌.” 

ഇതുകേട്ട പീലാത്തൊസ്‌ കൂടുതല്‍ ഭയന്നു. 
4അയാള്‍വീണ്ടുംകൊട്ടാരത്തിനുള്ളിലേക്കു പോ 
യി. അയാള്‍യേശുവിനോടുചോദിച്ചു, “നീ എ 
വിടെ നിന്നുവരുന്നു?” എന്നാല്‍ യേശു മറുപടി 
യൊന്നും പറഞ്ഞില്ല.1%“നീയെന്നോടു സംസാ 
രിക്കില്ലേ? എനിക്കുനിന്നെ വിട്ടയയ്ക്കാനുള്ള 
അധികാരമുണ്ടെന്നോര്‍ക്കുക. നിന്നെ ക്രൂശിക്കാ 
നുള്ളതും.” 1॥യേശുമറുപടിപറഞ്ഞു, “ദൈവം നി 
ന്നെഏലിച്ചിട്ടുള്ള അധികാരമേനിനക്ക്‌ എന്‍െറ 
മേല്‍ഉള്ളൂ. അതിനാല്‍ എന്നെനിന്നെ ഏല്പിച്ച 
വന്‍ കൂടുതല്‍ പാപത്താല്‍ കുറ്റവാളിയാണ്‌.” 
2അതിനുശേഷം പീലാത്തൊസ്‌ യേശുവി 
നെ മോചിപ്പിക്കാന്‍ ശ്രമിച്ചു. പക്ഷേ യെഹൂദര്‍ 
വിളിച്ചു പറഞ്ഞു, “സ്വയം രാജാവാകുന്നവ൯ 
കൈസര്‍ക്കെതിരാണ്‌. അതിനാല്‍ അവനെ താ 
കള്‍ വിട്ടയച്ചാല്‍ താങ്കള്‍ കൈസറിന്‍െറ ശത്രു 
വാകും.” 
13യെഹൂദര്‍ പറഞ്ഞത്‌ പീലാത്തൊസ്‌ കേട്ടു. 
അയാള്‍ യേശുവിനെ പുറത്തുകൊണ്ടുവന്നു. 
പീലാത്തൊസ്‌ കല്‍ത്തളത്തിലെ (ഇതിന്‌ എ 
ബ്രായഭാഷയില്‍ ഗബ്ബഥാ എന്നുപറയും) ന്യാ 
യാസനത്തില്‍ ഇരുന്നു. 1പെസഹാവാരത്തി 
ന്‍െറ തയ്യാറെടുപ്പു ദിനം ഉച്ചയോടടുത്തിരുന്നു. 
പീലാത്തൊസ്‌ യെഹൂദരോടു പറഞ്ഞു, “ഇതാ 
നിങ്ങളുടെ രാജാവ്‌” 

1യെഹൂദര്‍ വിളിച്ചുപറഞ്ഞു, “അവനെ കൊ 
ണ്ടുപോകുക! അവനെ കൊണ്ടുപോകുക! അവ 
നെ ക്രൂശിക്കുക!”പീലാത്തോസ്‌ യെഹൂദരോട്‌ 
ചോദിച്ചു, “നിങ്ങളുടെ രാജാവിനെ ക്രൂശിക്കാ 
നാണോ എന്നോടാവശ്യപ്പെടുന്നത്‌?” മഹാപു 
രോഹിതന്മാര്‍ മറുപടി പറഞ്ഞു, “ഞങ്ങളുടെ 
ഏകരാജാവ്‌ കൈസറാണ്‌.” 

1അതുകൊണ്ട്‌ പീലാത്തൊസ്‌ യേശുവിനെ 
ക്രൂശിക്കാന്‍ അവരെ ഏല്ലിച്ചു. 














യേശുവിനെ ക്രൂശിക്കുന്നു 
(മത്താ. 27:32-44; മര്‍ക്കൊ. 15:21-32; 
ലൂക്കൊ. 23:26-43) 
ഭടന്മാര്‍ യേശുവിനെ കൊണ്ടുപോയി. 17യേ 
ശു സ്വന്തം ക്രൂശു ചുമന്നിരുന്നു. “തലയോടിടം” 


വായിച്ചു.2യെഹൂദ മഹാപുരോഹിതന്മാര്‍ പീ 
ലാത്തൊസിനോടു പറഞ്ഞു, “യെഹൂദരുടെ രാ 
ജാവാണ്‌ എന്നെഴുതേണ്ട' എന്നാല്‍ ഞാന്‍ യെ 
ഹൂദരുടെ രാജാവാണെന്ന്‌ ഇയാള്‍പറയുന്നു എ 
ന്നെഴുതുക.” 

പീലാത്തൊസ്‌ മറുപടിപറഞ്ഞു, എഴുതിയ 
തു ഞാന്‍ തിരുത്തുകയില്ല.” 

2യേശുവിനെ കുരിശില്‍ തറച്ചശേഷം ഭടന്മാ 
൪ അവന്‍െറ വസ്ത്രങ്ങള്‍ ഉരരിയെടുത്തു. അതി 
നെനാലായിപകൂത്തു. ഓരോഭടനും ഓരോ ഭാ 
ഗമെടുത്തു. അവന്‍െറ ച അവര്‍ 
എടുത്തു. ആ കുപ്പായം തയ്യുലില്പാത്തതും അടി 
മുടിനെയ്തതുമായ ഒരു കഷണമായിരുന്നു. 24അ 
തുകൊണ്ട്‌ പട്ടാളക്കാര്‍ പരസ്പരംപറഞ്ഞു, “ഇ 
തുനമുക്കു കീറണ്ട, നറുക്കിട്ട്‌ ആര്‍ക്കെടുക്കണമെ 
ന്ന്‌ തീരുമാനിക്കാം.” തിരുവെഴുത്തിലെഴുതിയി 
ട്ടുള്ളത്‌ യാഥാര്‍ത്ഥ്യമാകുവാനാണങ്ങനെ സംഭ 
വിച്ചത്‌: 
“എന്‍െറ വസ്ത്രങ്ങള്‍ അവര്‍ വീതം വെച്ചു. 
എന്‍െറ ഉടുപ്പിനായി അവര്‍ നറുക്കിട്ടു.” 
സങ്കീര്‍ത്തനങ്ങള്‍ 22:18 








അതിനാല്‍ ഭടന്മാരങ്ങനെ ചെയ്തു. 

മട്കുരിശിനരികില്‍ യേശുവിന്‍െറ അമ്മയും 
അവന്‍െറ അമ്മയുടെ സഹോദരിയും നില്‍ക്കു 
ന്നുണ്ടായിരുന്നു. ക്ലയോപ്പാവിന്‍െറ ഭാര്യ മറി 
യയും മഗ്ദലക്കാരി മറിയയും അവരോടൊത്തു 
ണ്ടഭായിരുന്നു.2യേശു തന്‍െറഅമ്മയെ കണ്ടു. താ 
ന്‍സ്നേഹിച്ച ശിഷ്യനും അവിടെ നില്‍ക്കുന്നത്‌ 
യേശു കണ്ടു. അവന്‍ അമ്മയോടുപറഞ്ഞു, 
“സ്ത്രീയേ, ഇതാ നിന്‍െറ മകന്‍. ”27അനന്തരം 
യേശു തന്‍െറശിഷ്യനോടു പറഞ്ഞു, “ഇതാ നി 
ന്‍െറ അമ്മ.”അതിനാല്‍ അതിനുശേഷം ആ ശി 
ഷ്യന്‍ യേശുവിന്‍റെ അമ്മയെ തന്‍െറ വീട്ടില്‍ 
താമസിപ്പിച്ചു. 





യേശു മരിക്കുന്നു 
(മത്താ. 27:45-56; മര്‍ക്കൊ. 15:33-41; 
ലൂക്കൊ. 23:44-49) 
28പിന്നീട്‌, എല്ലാം ചെയ്തുകഴിഞ്ഞു എന്ന്‌ 
യേശു അറിഞ്ഞു. തിരുവെഴുത്ത്‌ യാഥാര്‍ത്ഥൃയമാ 
കാന്‍ അവന്‍ പറഞ്ഞു, “എനിക്കു ദാഹിക്കുന്നു.” 
29അവിടെ വിനാഗിരി നിറച്ച ഒരു ഭരണിയുണ്ടാ 
യിരുന്നു. ഭടന്മാര്‍ അതില്‍ ey 
നീര്‍പ്പഞ്ഞി ഒരു ഈസോപ്പുകമ്പില്‍ കെട്ടി വ 
ച്ച യേശുവിന്‍റെ വായിലേക്കടുപ്പിച്ചു. 30യേശു 
വിനാഗിരി നുണഞ്ഞു. എന്നിട്ടവന്‍ പറഞ്ഞു, 
“എല്ലാം പൂര്‍ത്തിയായി.” യേശൂ തന്‍െറ തലകു 
നിച്ചു, മരിച്ചു. 
31ഈസമയം തയ്യാറെടുപ്പു ദിവസമായിരുന്നു. 
പിറ്റേന്ന്‌ ഒരു വിശേഷപ്പെട്ട ശബ്ബത്തും ആയിരു 
ന്നു.ശബ്ത്തുദിവസം ശരീരങ്ങള്‍ കുരിശില്‍ കി 








യോഹന്നാന്‍ 19:32-20:17 


ടക്കുന്നത്‌ യെഹൂദര്‍ ഇഷ്‌ടപ്പെട്ടിരുന്നില്ല. അതി 
നാല്‍ അവരുടെ കാലുകള്‍ടടിച്ച്‌ താമസിയാ 
തെ അവര്‍ മരിക്കാന്‍ ഇടയാക്കാ൯ന്‍ യെഹൂദര്‍ 
പീലാത്തൊസിനോടഭ്യര്‍ത്ഥിച്ചു. എന്നിട്ട്‌ ശരീ 
രങ്ങള്‍ കുരിശില്‍ നിന്ന്‌ ഇറക്കാനും അപേക്ഷി 
ച്ചു. 32ഭടന്മാര്‍വന്ന്‌ se ee ted ക്രൂശി 
ക്കപ്പെട്ടിരുന്ന ഒരുവന്‍റെ കാലുകള്‍ഒടിച്ചു. എ 
ന്നിട്ട്‌ രണ്ടാമന്‍െറയും കാലുകള്‍ ഒടിച്ചു. 
33യേശുവിനെ സമീപിച്ച ഭടന്മാര്‍, അവന്‍ മരി 
ച്ചു കഴിഞ്ഞതായി കണ്ടു. അതിനാല്‍ അവര്‍ 
അവന്‍െറ കാലുകള്‍ ഒടിച്ചില്ല. 34എന്നാല്‍ ഭട 
ന്മാരിലൊരുവന്‍ തന്‍െറ കുന്തം കൊണ്ട്‌ യേശു 
വിന്‍റെ പള്ളയില്‍കുത്തി. ചോരയും വെള്ള 
വും പുറത്തുചാടി. 35%അതുനേരില്‍ കണ്ട 
ഒരുവന്‍ പറഞ്ഞിരിക്കുന്നു. നിങ്ങളും വിശ്വസി 
ക്കുന്നതിനുവേണ്ടിയാണ്‌ അവനിതു പറഞ്ഞത്‌. 
അയാള്‍ പറഞ്ഞതെല്ലാം സത്യമാകുന്നു. സത്യ 
മാണു താന്‍ പറയുന്നതെന്ന്‌ അയാള്‍ക്കറിയാ 
മായിരുന്നു.) 

36തിരുവെഴുത്ത്‌ സത്യമാവാന്‍ വേണ്ടിയാണി 
ങ്ങനെ സംഭവിച്ചത്‌: “അവന്‍െറ എല്ലുകളൊ 
ന്നും ഒടിക്കപ്പെടുകയില്ല.”* 37മറ്റൊരു തിരുവെഴു 
ത്തു പറയുന്നു, “തങ്ങള്‍ കുത്തിയവനെ അവര്‍ 
നോക്കും.” * 














യേശുവിനെ സംസ്കരിക്കുന്നു 
(മത്താ. 27: 57-61; മര്‍ക്കൊ. 15:42-47; 
ലൂക്കൊ. 23:50-56) 

38പിന്നീട്‌ അരിമഥ്യായില്‍ നിന്നും വന്ന യോ 
സേഫ്‌ എന്നൊരാള്‍ പീലാത്തൊസിനോട്‌ യേ 
ശുവിന്‍െറ ശരീരം ആവശ്യപ്പെട്ടു. (യോസേഫ്‌ 
യേശൂവിന്‍െറ ഒരു ശിഷ്യനായിരുന്നു. എന്നാല്‍ 
യെഹൂദരെ ee അയാളിക്കാര്യം 
ആരോടും പറഞ്ഞില്ല.) പീലാത്തൊസ്‌ അനുവ 
ദിച്ചു. 39നിക്കൊദേമൊസും യോസേഫിനെ അ 
നുഗമിച്ചു. ഒരു രാത്രിയില്‍ യേശുവിനെ 
കാണാന്‍ വന്നവനാണ്‌ നിക്കൊദേമൊസ്‌. അ 
യാളുടെ കൈയില്‍ നൂറു റാത്തല്‍ സുഗന്ധദ്ര 
വ്യമുണ്ടായിരുന്നു. മീറായും അകിലും ചേര്‍ന്ന 
ഒരു സുഗന്ധക്കൂട്ടായിരുന്നു അത്‌. 4അവരിരു 
വരും ചേര്‍ന്ന്‌ യേശുവിന്‍െറശരീരം ചുമന്നു. 
അവര്‍ മൃതദേഹം നേര്‍മ്മയുള്ള തുണികളില്‍ 
പൊതിഞ്ഞു. (ഇത്‌ യെഹൂദരുടെ ശവസംസ്ക്കാ 
രരീതിയിലൊന്നാണ്‌.) 41യേശു ക്രൂശിക്കപ്പെട്ടിട 
ത്ത്‌ ഒരു തോട്ടമുണ്ടായിരുന്നു. അവിടെ ഒരു 
പൂതിയ കല്ലറയും. അവിടെ മുമ്പ്‌ ആരെയും 
സംസ്ക്കരിച്ചിട്ടില്ല. അവര്‍ യേശുവിനെ ആ 
കല്ലറയില്‍ അടക്കി. കാരണം ആ കല്ലറ സമീപ 
ത്തുള്ളതായിരുന്നു. മാത്രവുമല്ല, അത്‌ യെഹൂദ 
രുടെ ശബ്തത്തിന്‍െറെ ഒരു ദിവസം കൂടിയാ 
യിരുന്നു. 











യേശുവിന്‍െറ കല്ലറ ശൂന്യം 
(മത്താ. 28:1-10; മര്‍ക്കൊ. 161-8; ലൂക്കൊ. 24:1-12) 

ആഴ്ചയിലെ ആദ്യത്തെ ദിവസം പുലര്‍ 
2 ച്ചെ മഗ്ദലക്കാരിമറിയയേശുവിന്‍െറ ക 
ല്ൃറയിലേക്കുപോയി. അപ്പോള്‍ ഇരുട്ടായിരുന്നു. 
വാതില്‍ക്കല്‍ അടച്ചിരുന്ന വലിയകല്ല്‌ തള്ളിമാ 
es oN adn മറിയശിമോന്‍ പത്രൊ 
സിന്‍െറയും മറ്റേ ശിഷ്യന്‍െറയും (യേശു വളരെ 
സ്നേഹിച്ചിരുന്നവ൯)അടുത്തേക്ക്‌ ഓടി. മറിയ 











“അവന്‍െറ ... ഒടിക്കപ്പെടുകയില്ല” ഉദ്ധരണി പുറ. 
12:46; സംഖ്യ. 9:12; സങ്കി. 34:20 


“തങ്ങള്‍ ... നോക്കും” ഉദ്ധരണി സെഖ. 12:10 


1042 


പറഞ്ഞു, “അവര്‍ കര്‍ത്താവിനെ കല്ലറയില്‍നി 
ന്നും കൊണ്ടുപോയി. എവിടെയാണവനെ വെ 
ചചതെന്നറിഞ്ഞു കൂടാ.” 
അതുകൊണ്ട്‌ പത്രൊസും മറ്റേശിഷ്യനും കല്പ 
റയിലേക്കു പുറപ്പെട്ടു. “ഇരുവരും ഓടുകയായി 
രുന്നുവെങ്കിലും മറ്റേശിഷ്യന്‍ പത്രൊസിനെക്കാ 
ള്‍വേഗത്തില്‍ ഓടി.5’അതിനാല്‍ അയാള്‍ ആദ്യം 
കല്പറയിലെത്തി. അയാള്‍ കുനിഞ്ഞ്‌ അകത്തേ 
ക്കുനോക്കി. നേര്‍മ്മയുള്ള തുണികഷണങ്ങളവി 
ടെ ചിതറിക്കിടക്കുന്നതു കണ്ടെങ്കിലും അയാള്‍ 
അകത്തേക്കു കയറിയില്ല. 6അപ്പോള്‍ ശിമോന്‍ 
പത്രൊസ്‌ അയാള്‍ക്കു പിന്നിലെത്തി. പത്രൊ 
സ്‌ കല്റയ്ക്കുള്ളിലേക്കു കടന്നു. അവിടെ നേര്‍ 
മ്മയുള്ള തുണിക്കഷണങ്ങള്‍ ചിതറിക്കിടക്കുന്ന 
ത്‌ അയാള്‍കണ്ടു."യേശുവിന്‍െറ തലയില്‍ കെ 
ട്ടിയിരുന്ന തുണിയും അയാള്‍ കണ്ടു. അതാകട്ടെ 
ചുരുട്ടി മറ്റൊരിടത്തിരിക്കുന്നതാണ്‌ കണ്ടത്‌. 8അ 
പ്പോള്‍ മറ്റേശിഷ്യനും അകത്തുകടന്നു. അയാളാ 
യിരുന്നു കല്ലറയ്ക്കടുത്ത്‌ ആദ്യംവന്നത്‌. സംഭവി 
ച്ചതൊക്കെ കണ്ട്‌ അയാള്‍ വിശ്വസിച്ചു. (യേ 
ശു ഉയിര്‍ത്തെഴുന്നേല്‍ക്കണമെന്നു തിരുവെഴു 
ത്തുകളിലെഴുതിയിരിക്കുന്നത്‌ അവര്‍ ഒരിക്കലും 
മനസ്സിലാക്കിയിരുന്നില്ല.) 





യേശു മഗ്ദല മറിയയ്ക്കു പ്രത്യക്ഷപ്പെടുന്നു 
(മര്‍ക്കൊ. 169-11) 

10അനന്തരം ശിഷ്യന്മാര്‍ ഇരുവരും തങ്ങളുടെ 
വീടുകളിലേയ്ക്കു മടങ്ങി.1പക്ഷേ മറിയ കല്ലറ 
യ്ക്കുവെളിയില്‍ കരഞ്ഞു കൊണ്ടു നിന്നു. കര 
യുന്നതിനിടയില്‍ അവള്‍കുനിഞ്ഞ്‌ അകത്തേ 
ക്കുനോക്കി. 12വെള്ളവസ്ത്രം ധരിച്ച രണ്ടുദൂത 
ന്മാരെഅവള്‍ അവിടെകണ്ടു. യേശൂവിനന്‍െറ ശ 
രീരം ഇരുന്നിടത്ത്‌ അവരിരുന്നിരുന്നു. ഒരു ദൂതന്‍ 
യേശുവിന്‍റെ തലയിരുന്നിടത്തും ഒരുദൂതന്‍ യേ 
ശുവിന്‍െറപാദം ഇരുന്നിടത്തും ഇരുന്നു. 

ദൂതന്മാര്‍ മറിയയോടു ചോദിച്ചു, “സ്ത്രീ 
യേനീയെന്തിനാണു കരയുന്നത്‌?” മറിയ മറുപ 
ടിപറഞ്ഞു,“ചിലര്‍ എന്‍െറ കര്‍ത്താവിന്‍െറ ശ 
രീരം എടുത്തുകൊണ്ടുപോയി. അവരവനെ എ 
വിടെവെച്ചു എന്നെനിക്കറിയില്ല.”4മറിയഅതു 
പറഞ്ഞുതീര്‍ന്നപ്പോള്‍ യേശുമുമ്പില്‍ നില്‍ക്കു 
ന്നത്‌ അവള്‍ കണ്ടു. എന്നാല്‍ അത്‌ യേശുവാ 
ണെന്ന്‌ അവള്‍ക്കറിയുമായിരുന്നില്ല. 

15യേശു അവളോടുചോദിച്ചു, “സ്ത്രീയേ എ 
ന്തിനാണ്‌ നീ കരയുന്നത്‌? ആരെയാണ്‌ നീ 
തേടുന്നത്‌?” ഇതു തോടുക്കാരനാണെന്നു മറിയ 
കരുതി. എന്നിട്ടവള്‍ ചോദിച്ചു, “നിങ്ങള്‍ അവ 
നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കില്‍ പറയൂനിങ്ങള്‍ 
എവിടെയാണ്‌ അവനെവെച്ചിട്ടുള്ളത്‌, അ 
പ്പോള്‍ എനിക്ക്‌ അവിടെപ്പോയി അവനെ 
എടുക്കാം.” 

1യേശു അവളെ വിളിച്ചു, “മറിയേ.” മറിയ 
യേശുവിനു നേര്‍ക്കുതിരിഞ്ഞു യെഹൂദ ഭാഷ 
യില്‍ പറഞ്ഞു, “റബ്വോനി!” (“ഗുരു എന്ന്‌ 
അര്‍ത്ഥം.) 

17അപ്പോള്‍ യേശു അവളോടു പറഞ്ഞു, “എ 
ന്നെ പിടിച്ചുനിര്‍ത്തരുത്‌. ഞാനിതുവരെ പിതാ 
വിനന്‍െറ അടുക്കലേക്കു പോയില്ല. നീ എന്‍െറ 
സഹോദരന്മാരുടെ അടുത്തുചെന്ന്‌ ഇങ്ങനെ 
പറയുക: “ഞാന്‍ എന്റെ പിതാവിന്‍റെയും 
നിങ്ങളുടെ പിതാവിന്‍െറയും അടുത്തേയ്ക്കു 
പോകുന്നു. ഞാന്‍ എന്‍െറ ദൈവത്തിന്‍റെയും 
നിങ്ങളുടെ ദൈവത്തിന്‍െറയും അടുത്തേക്കു 
പോകുന്നു.” 

















1043 


8തഗ്ദലമറിയ ശിഷ്യന്മാരുടെയടുത്തു ചെന്നു 
പറഞ്ഞു, “കര്‍ത്താവിനെ ഞാന്‍ കണ്ടു. “യേശു 
അവളോടു പറഞ്ഞതെല്ലാം അവള്‍ അവരോടു 
പറഞ്ഞു. 


യേശു തന്‍െറ ശിഷ്യന്മാര്‍ക്കു 
പ്രത്ൃക്ഷപ്പെടുന്നു 

(മത്താ. 28:16-20; മര്‍ക്കൊ. 1614-18; ലൂക്കൊ. 24:36-49) 

19അന്ന്‌ ആഴ്ചയിലെ ആദ്യത്തെദിവസമായി 
രുന്നു. വൈകുന്നേരം ശിഷ്യന്മാര്‍ ഒത്തു ചേര്‍ന്നി 
രുന്നു.യെഹൂദന്മാരെ ഭയന്ന്‌ അവര്‍ കതക്‌ അട 
ചുകുറ്റിയിട്ടിരുന്നു. അപ്പോള്‍ യേശുവന്ന്‌ അവ 
രുടെഇടയില്‍ നിന്നു. യേശു പറഞ്ഞു, “നിങ്ങള്‍ 
ക്ക്‌ സമാധാനം!” 22ഇതുപറഞ്ഞിട്ട അവന്‍ ശിഷ്യ 
ന്മാരെ തന്‍െറെകൈകളും പാര്‍ശ്വവും കാണിച്ചു. 
കര്‍ത്താവിനെ കണ്ടപ്പോള്‍ ശിഷ്യന്മാര്‍ വളരെ 
സന്തോഷിച്ചു. 

2അപ്പോള്‍ യേശുവീണ്ടുംപറഞ്ഞു, “നിങ്ങള്‍ 
ക്കു സമധാനം. പിതാവ്‌ എന്നെ അയച്ചു. അതു 
പോലെ ഞാന്‍ നിങ്ങളെയും അയയ്ക്കുന്നു.” 
മാഇതുപറഞ്ഞിട്ട യേശു ശിഷ്യന്മാരുടെമേല്‍ ഈ 
തി.യേശു പറഞ്ഞു, “പരിശുദ്ധാത്മാവിനെ 
സ്വീകരിക്കുക. 23നിങ്ങള്‍ ആളുകളുടെ പാപ 
ങ്ങള്‍ പൊറുത്താല്‍ അവരുടെ പാപങ്ങള്‍ പൊ 
റുക്കപ്പെടും. നിങ്ങള്‍ പൊറുക്കാതിരുന്നാല്‍ 
അവരില്‍ പാപങ്ങള്‍ നിലനില്‍ക്കും.” 








യേശു തോമാസിനു പ്രത്യക്ഷപ്പെടുന്നു 

24യേശുവന്നപ്പോള്‍ തോമസ്‌ എന്നു വിളിക്കു 
ന്ന ദിദിമൊസ്‌ ശിഷ്യന്മാരോടൊപ്പമുണ്ടായിരു 
ന്നില്ല. പന്ത്രണ്ടു ശിഷ്യന്മാരില്‍ ഒരുവനായിരു 
ന്നുതോമസ്‌.2മറ്റു ശിഷ്യന്മാര്‍ “ഞങ്ങള്‍ കര്‍ത്താ 
വിനെകണ്ടു.” എന്നവനോടു പറഞ്ഞു.തോമസ്‌ 
പറഞ്ഞു,“അവനന്‍െറ കൈകളിലെ ആണിത്തുള 
കള്‍ കാണാതെ ഞാനിതു വിശ്വസിക്കില്ല. അവ 
ന്‍െറ ആണിപ്പഴുതുകളില്‍ എന്‍െറ വിരലിടുക 
യും പാര്‍ശ്വത്തില്‍ കൈവയ്ക്കുകയും ചെയ്യാ 
തെ ഞാനിതു വിശ്വസിക്കയില്ല.” 

26ഒരാഴ്ചയ്ക്കു ശേഷം അവന്‍െറ ശിഷ്യന്മാര്‍ 
വീണ്ടും വീട്ടിലിരിക്കുകയായിരുന്നു. തോമസും 
അവരോടൊപ്പം ഉണ്ടായിരുന്നു. കതകുകള്‍ അട 
ച്ചിരുന്നുവെങ്കിലും യേശു അവരുടെമുമ്പില്‍ വ 
ന്നൂനിന്നു. എന്നിട്ടുപറഞ്ഞു, “നിങ്ങള്‍ക്കു സമാ 
ധാനം!”27അപ്പോള്‍ യേശു തോമസിനോടു പറ 
ഞ്ഞു,“നിന്‍െറ വിരല്‍ ഇതാ ഇവിടെ കടത്തുക. 
ഇതാ എന്‍റ കൈകള്‍. നിന്‍െറ കൈകള്‍ 
എന്‍െറ പള്ളയില്‍ വയ്ക്കുക. സംശയം അവ 
സാനിപ്പിച്ച്‌ വിശ്വസിക്കുക.” 

28 തോമസ്‌ യേശുവിനോടു പറഞ്ഞു, “എന്‍െറ 
കര്‍ത്താവേ എന്‍െറ ദൈവമേ!” 

29യേശൂ തോമസ്ധിനോടുപറഞ്ഞു., “എന്നെ ക 
ണ്ടതുകൊണ്ട്‌ നീ വിശ്വസിച്ചു. എന്നെ കാണാ 
തെ തന്നെ വിശ്വസിക്കുന്നവര്‍ ഏറെ അനുഗ്ു 
ഹീതര്‍.” 








യോഹന്നാന്‍ എന്തിന്‌ ഈ 
സുവിശേഷം എഴുതി 

യേശു ശിഷ്യന്മാരുടെ സാന്നിദ്ധ്യത്തില്‍ പ 
ല അത്ഭുതപ്രവ്ൃത്തികളും കാണിച്ചു. അവ ഈ 
സുവിശേഷത്തില്‍ എഴുതിയിട്ടില്ല. യേശു ദൈ 
വപുത്രനായ ക്രിസ്തുവാണെന്ന്‌ നിങ്ങള്‍ വി 
ശ്വസിക്കാനാണ്‌ ഈ കാര്യങ്ങള്‍ എഴുതപ്പെട്ടത്‌. 
ിശ്വാസത്തിലൂടെ അവന്‍െറ നാമത്തില്‍ ജീ 
൯ കിട്ടുന്നതിനും. 





വ 
വ 


യോഹന്നാന്‍ 20:18-21:15 


ഏഴു ശിഷ്യന്മാര്‍ക്ക്‌ യേശു 
പ്രത്ൃക്ഷപ്പെടുന്നു 
7 ] പിന്നീട തിബെര്യാസ്‌ (ഗലീല) കടല്‍പ്പു 
റത്തുവച്ച്‌ യേശു വീണ്ടും ശിഷ്യന്മാര്‍ക്കു 
പ്രതൃക്ഷപ്പെട്ടു. ഇങ്ങനെയാണതു സംഭവിച്ചത്‌: 
മില ശിഷ്യന്മാര്‍ അവിടെ കൂടിയിരുന്നു. ശി 
മോന്‍പത്രൊസ്‌, തോമസ്‌ എന്നുവിളിക്കുന്ന ദി 
ദിമൊസ്‌, ഗലീലയിലെ കാനക്കാരനായ നഥന 
യേല്‍, സെബെദിയുടെ രണ്ടു പുത്രന്മാര്‍ കൂടാ 
തെ മറ്റു രണ്ടുശിഷ്യന്മാരും. ശിമോന്‍ പത്രൊസ്‌ 
പറഞ്ഞു, “ഞാന്‍ മീന്‍ പിടിക്കാന്‍ പോകുന്നു.” 
മറ്റുശിഷ്യന്മാര്‍ പറഞ്ഞു, “ഞങ്ങളും നിന്നോടൊ 
ത്തുവരുന്നു. "അവര്‍ ഒരുവഞ്ചിയില്‍ കയറിപ്പോ 
യി. ആ രാത്രി മുഴുവന്‍ വലയെറിഞ്ഞുവെങ്കി 
ലും ഒന്നിനേയും കിട്ടിയില്ല. 
പ്പിറ്റേന്ന്‌ പുലര്‍ചെയ്ക്ക്‌ യേശുതീരത്തു നി 
ന്നു. എന്നാല്‍ അത്‌ യേശുവാണെന്ന്‌ ശിഷ്യന്മാര്‍ 
അറിഞ്ഞില്ല. അപ്പോള്‍ യേശു ശിഷ്യന്മാരോടു 
ചോദിച്ചു,“സ്നേഹിതരേ നിങ്ങള്‍ക്കു മീന്‍ വല്ല 
തും കിട്ടിയോ?” ശിഷ്യന്മാര്‍ പറഞ്ഞു, “ഇല്ല.” 
യേശു പറഞ്ഞു, “നിങ്ങളുടെ വഞ്ചിയുടെ വ 
ലതു വശത്തു വലയെറിയുക. അവിടെ നിന്നു 
നിങ്ങള്‍ മീന്‍പിടിക്കും. "ശിഷ്യന്മാര്‍ അങ്ങനെ 
ചെയ്തു. അവര്‍ക്കു വലവലിച്ചെടുക്കാന്‍ പറ്റാ 
ത്തവിധം മത്സ്യം വലയില്‍ കുരുങ്ങി. "യേശു 
സ്നേഹിച്ചിരുന്നശിഷ്യന്‍ പത്രൊസിനോടു പ 
റഞ്ഞു, “ആ മനുഷ്യന്‍ കര്‍ത്താവാണ്‌.” അയാള്‍ 
പറയുന്നതു പത്രൊസ്‌കേട്ടു. “ആ മനുഷ്യന്‍ കര്‍ 
ത്താവാണ്‌.” അപ്പോള്‍തന്നെ പത്രൊസ്‌ വസ്ത്ര 
മെടുത്തിട്ടു. (ജോലിചെയ്യാന്‍ വസ്ത്രമഴിച്ചു വ 
ച്ചിരിക്കുകയായിരുന്നു.) അവന്‍ വെള്ളത്തിലേ 
ക്കെടുത്തുചാടി. 8മറ്റുശിഷ്യന്മാര്‍ വഞ്ചിയില്‍ 
തന്നെ തീരത്തേക്കു പോയി. മീന്‍ നിറഞ്ഞവല 
യും വലിച്ചുകൊണ്ട്‌. അവര്‍ തീരത്തുനിന്നും 
വെറും നൂറുവാരമാത്രം അകലെയായിരുന്നു. 
അവര്‍ വഞ്ചിയില്‍നിന്ന്‌ കരയ്ക്കിറങ്ങിയ 
പ്പോള്‍ തീക്കനല്‍ കൂട്ടിയിരിക്കുന്നതു കണ്ടു. 
ഏതാനും മീനും അപ്പവും അതിന്മേല്‍ വച്ചിരു 
ന്നു. 14അപ്പോള്‍ യേശു പറഞ്ഞു, “നിങ്ങള്‍ പിടി 
ച്ചതില്‍ കൂറെ മീന്‍ കൂടി കൊണ്ടുവരിക.” 
1ശിമോന്‍പത്രൊസ്‌ വഞ്ചിയില്‍ ചെന്ന്‌ മീന്‍ 
നിറഞ്ഞവലകരയ്ക്കടുപ്പിച്ചു. അതുനിറയെ വ 
ലിയമീനായിരുന്നു. നൂറ്റമ്പത്തിമൂന്നെണ്ണം. 
മീനിന്‌ വലിയഭാരം ഉണ്ടായിരുന്നെങ്കിലും വല 
കീറിയിരുന്നില്ല..2യേശു അവരോടു പറഞ്ഞു, 
“വന്നു കഴിക്കുക. ”ശിഷ്യന്മാരിലാരും അവ 
നോട്‌, “ആരാണുനീ?” എന്നു ചോദിക്കാന്‍ ധൈ 
വല്ലെട്ടില: കര്‍ത്താവാണെന്ന്‌ അവര്‍ക്കറിയാ 
മായിരുന്നു. 13യേശു ചെന്ന്‌ അപ്പമെടുത്ത്‌ അവ 
ര്‍ക്കു നല്‍കി. മീനും യേശു അവര്‍ക്ക്‌ കൊടുത്തു. 
4മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേറ്റിട്ട 
യേശു ഇതു മൂന്നാം തവണയാണ്‌ ശിഷ്യന്മാര്‍ക്ക്‌ 
പ്രത്യക്ഷപ്പെടുന്നത്‌. 


























യേശു പത്രൊസിനോടു 
സംസാരിക്കുന്നു 
1“എല്പാവരും കഴിച്ചുകഴിഞ്ഞപ്പോള്‍്യേശുശി 
മോന്‍ പത്രൊസ്സിനോടു ചോദിച്ചു, “യോഹന്നാ 
നന്‍െറപുത്രനായശിമോനെ, നീ മറ്റുള്ള ഈ 
മനുഷ്യരേക്കാള്‍ കൂടുതല്‍ എന്നെ സ്നേഹിക്കു 
ന്നുണ്ടോ?”പത്രൊസ്‌ മറുപടി പറഞ്ഞു, “ഉവ്വ്‌, 
കര്‍ത്താവേ, ഞാന്‍ നിന്നെ സ്നേഹിക്കുന്നു 
വെന്ന്‌ നിനക്കറിയാം. "അപ്പോള്‍ യേശു പത്രൊ 





യോഹന്നാന്‍ 21:16-25 


സിനോടു പറഞ്ഞു, “എന്‍െറ കുഞ്ഞാടുകളെ * 
മേയ്ക്കുക.” 

1യേശു പത്രൊസ്സിനോടു രണ്ടാമതും ചോദി 
ച്ചു, “യോഹന്നാന്‍റെ പുത്രനായ ശിമോനേ, നീ 
എന്നെ സ്നേഹിക്കുന്നുണ്ടോ?” പത്രൊസ്‌ മറു 
പടി പറഞ്ഞു, “ഉവ്വു, കര്‍ത്താവേ, ഞാന്‍ നിന്നെ 
സ്നേഹിക്കുന്നുവെന്ന്‌ നിനക്കറിയാം.” അ 
പ്പോള്‍ യേശു പത്രൊസിനോടു പറഞ്ഞു, 
“എന്‍െറ ആടുകളെ മേയ്ക്കുക.” 

1തൂന്നാമതും യേശു ചോദിച്ചു, “യോഹന്നാ 
ന്‍െറ പുത്രനായ ശിമോനേ, നീയെന്നെ സ്നേ 
ഹിക്കുന്നുവോ?”മുന്നുതവണ യേശു തന്നോടി 
ങ്ങനെ ചോദിച്ചതില്‍ പത്രൊസിനു സങ്കട 
മായി. പത്രൊസ്‌ പറഞ്ഞു, “നിനക്കെല്ലാമറിയാ 
മല്ലോ കര്‍ത്താവേ. ഞാന്‍ നിന്നെ സ്നേഹിക്കു 
ന്നുവെന്നു നിനക്കറിയാം. യേശൂ പത്രൊസി 
നോടു പറഞ്ഞു, “എന്‍െറ ആടുകളെ മേയ്ക്കുക. 

18ഞാ൯നിന്നോടു സത്യമായിപറയാം. ചെറു 
പ്പത്തില്‍ നീ അരമുറുക്കി ഇഷ്ടമുള്ളിടത്തു പോ 
യിരുന്നു.എന്നാല്‍ വാര്‍ദ്ധക്യത്തില്‍ നീ കൈ 
കള്‍ നീട്ടുകയും വേറൊരാള്‍ നിന്‍െറ അരകെട്ടി 
നിനക്കിഷ്ടമില്ലാത്തിടത്തേയ്ക്കു കൊണ്ടുപോ 
വുകയും ചെയ്യും.” 

1(പത്രൊസ്‌ എപ്രകാരമുള്ള മരണത്താല്‍ 
ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന്‌ യേശു പറ 
യുകയായിരുന്നു.) അപ്പോള്‍ യേശു പത്രൊസി 
നോടു പറഞ്ഞു, “എന്നെ അനുഗമിക്കുക.” 

2 പത്രൊസ്‌ തിരിഞ്ഞു നോക്കിയപ്പോള്‍ യേ 








കുഞ്ഞാടുകള്‍, ആടുകള്‍ യേശു തന്‍റെ അനുയായി 
കള്‍ എന്ന അര്‍ത്ഥത്തിലാണ്‌ ഈ വാക്കുകള്‍ ഉപ 
യോഗിക്കുന്ന ത്‌. യോഹ. 10 ലും ഇങ്ങനെ കാണാം. 


1044 


ശു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ശിഷ്യന്‍ പുറകേ 
വരുന്നതു അവന്‍ കണ്ടു.(ഈ ശിഷ്യനാണ്‌ അ 
ത്താഴസമയത്ത്‌ യേശുവിനെതിരെ ചാഞ്ഞു നി 
ന്ന്‌ “കര്‍ത്താവേ ആരാണു നിനക്കെതിരെ തിരി 
യുക?”എന്നുചോദിച്ചത്‌.) അയാള്‍ പിന്നാലെ 
വരുന്നതുകണ്ട്‌ പത്രൊസ്‌ ചോദിച്ചു, “ഇയാളു 
ടെ കാര്യമോ കര്‍ത്താവേ?” 
മായേശു മറുപടിപറഞ്ഞു, “ഞാന്‍ വരുന്നതു 
വരെ ഇയാള്‍ ജീവനോടെ ഇരിക്കേണം എന്നെ 
നിക്ക്‌ താല്പര്യമുണ്ടാകാം. അതു നീ കാര്യമാക്കേ 
ണ്ടതില്ല. നീ എന്നെ അനുഗമിക്കുക.” 

23അങ്ങനെ സഹോദരന്മാരുടെ ഇടയില്‍ ഒരു 
കഥ പ്രചരിച്ചു. യേശു സ്നേഹിച്ച ഈ 
ശിഷ്യന്‍ മരിക്കയില്ല എന്നവര്‍ പറഞ്ഞുപര 
ത്തി. എന്നാല്‍ അവന്‍ മരിക്കയില്ലെന്ന്‌ യേശു 
പറഞ്ഞില്ല, “ഞാന്‍ വരുംവരെ അവന്‍ ജീവിച്ചി 
രിക്കണമെന്ന്‌ ഞാനാഗ്രഹിച്ചേക്കാം. അതിനു 
നിനക്കെന്ത്‌?” എന്നു മാത്രമേ അവന്‍ പറ 
ഞ്ഞുള്ളൂ. 

24ആ ശിഷ്യനാണ്‌ ഇക്കാര്യങ്ങള്‍ സ്ഥിരീകരി 
ച്ചത്‌. ഇതെല്ലാം ഇപ്പോഴെഴുതിയതും അയാളാ 
ണ്‌. അവന്‍ പറയുന്നതു സത്യമാണെന്നും നമു 
ക്കറിയാം. 

25യേശുചെയ്ത ധാരാളം കാര്യങ്ങള്‍ ഇനിയു 
മുണ്ട്‌. അതെല്ലാം എഴുതപ്പെട്ടുവെങ്കില്‍ ഈ 
ലോകം മുഴുവനും ആ എഴുതപ്പെട്ട പുസ്തക 
ങ്ങള്‍ വെക്കാ൯മതിയാകയില്ല എന്നു ഞാ൯ 
കരുതുന്നു. 








1045 


അപ്പൊസ്തലന്മാരുടെ 
പ്രവൃത്തികള്‍ 


ലൂക്കൊസ്‌ മറ്റൊരു ഗ്രന്ഥമെഴുതുന്നു 

പ്രിയപ്പെട്ട തെയോഫിലൊസേ, യേശു 

പ്രവര്‍ത്തിക്കുകയും ne Sg i ചെ 
യ്ത എല്ലാ കാര്യങ്ങളെപ്പറ്റിയുമാണ്‌ ഞാന്‍ 
എന്‍െറ ആദ്യത്തെ ഗ്രന്ഥമെഴുതിയത്‌. 2യേശു 
വിനന്‍െറ ജനനം മുതല്‍ സ്വര്‍ഗ്ഗാരോഹണംവ 
രെയുള്ള ജീവിതത്തെപ്പറ്റിയാണ്‌ ഞാനെഴുതി 
യത്‌. അതിനുമുന്പ്‌ യേശു താന്‍ തെരഞ്ഞെടുത്ത 
അപ്പൊസ്തലന്മാരോടു നിര്‍ദ്ദേശിച്ചിരുന്നുവ 
ല്ലോ. പരിശുദ്ധാത്മാവിന്‍െറെ സഹായത്തോടെ 
യാണ്‌ യേശു അപ്പൊസ്തലന്മാരോട്‌ എല്ലാം 
നിര്‍ദ്ദേശിച്ചത്‌. 3മരണത്തിനുശേഷം യേശു 
താന്‍ ജീവിച്ചിരിക്കുന്നുവെന്ന്‌ അപ്പൊസ്തല 
ന്മാര്‍ക്ക്‌ കാണിച്ചു കൊടുത്തു. ധാരാളം അത്ഭുത 
ങ്ങളില്‍ കൂടെ അവന്‍ അതു തെളിയിച്ചു കൊടു 
ത്തു. നാല്പതുദിവസത്തോളം അവന്‍ അവര്‍ക്കു 
പ്രത്യക്ഷനായി. യേശു അപ്പൊസ്തലന്മാരോടു 
ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചു. 4ഒരിക്കല്‍ 
അവരോടൊത്തു ഭക്ഷിച്ചുകൊണ്ടിരിക്കവെ 
യേശു അവര്‍ക്കു ഈ ആജ്ഞകൊടുത്തു, 
“പിതാവ്‌ നിങ്ങള്‍ക്കു വാഗ്ദാനം നല്‍കിയതി 
നെപ്പറ്റി ഞാന്‍ നിങ്ങളോട്‌ പറഞ്ഞിട്ടുണ്ട്‌. ആ 
വാഗ്ദാനങ്ങള്‍ സ്വീകരിക്കാന്‍ യെരൂശലേമില്‍ 
തന്നെ കാത്തിരിക്കുക. യോഹന്നാന്‍ ആളുക 
ളെ വെള്ളത്താല്‍ സ്നാനം കഴിപ്പിച്ചു, എന്നാല്‍ 
ഏതാനും ദിവസങ്ങള്‍ക്കകം നിങ്ങള്‍ക്കു പരിശു 
ദ്ധാത്മാവിനാല്‍ സ്നാനം ലഭിയ്ക്കും.” 




















യേശുവിന്‍െറ സ്വര്‍ഗ്ഗാരോഹണം 
അപ്പൊസ്തലന്മാരെല്പലാവരും ഒത്തുകൂടിയി 
രിക്കെ അവര്‍ യേശുവിനോടു ചോദിച്ചു, “കര്‍ 
ത്താവേ, ഇപ്പോഴാണോ യെഹൂദര്‍ക്കു നീ അവ 
രുടെ രാജ്യം വീണ്ടും നല്‍കുക?” 

"യേശു അവരോടു പറഞ്ഞു, “തീയതിയും 
സമയവുമൊക്കെ നിശ്ചയിക്കാന്‍ അധികാരമു 
ള്ളത്‌ പിതാവിനു മാത്രമാണ്‌, അതൊന്നും നിങ്ങ 
ള്‍ക്കറിയാനാവില്ല. എന്നാല്‍ പരിശുദ്ധാത്മാവ്‌ 
നിങ്ങളിലേക്ക്‌ വരും. അപ്പോള്‍ നിങ്ങള്‍ക്കു 
ശക്തി ലഭിക്കും. നിങ്ങള്‍ എന്‍െറ സാക്ഷിക 
ളായി ജനങ്ങളോട്‌ എന്നെപ്പറ്റി പറയും. ആദ്യം 
നിങ്ങള്‍ യെരുശലേംകാരോടു പറയും. പിന്നീട്‌ 
യെഹൂദ്യയിലും ശമര്യയിലും ലോകത്തിന്‍െറ 
ഓരോ ഭാഗങ്ങളിലും ഉള്ള ആളുകളോട്‌ നിങ്ങള്‍ 
പറയും.” 

ഇതെല്ലാം പറഞ്ഞുകഴിഞ്ഞപ്പോള്‍ യേശു 
ആകാശത്തേക്ക്‌ ഉയര്‍ത്തപ്പെട്ടു. അപ്പൊസ്തല 
ന്മാര്‍ നോക്കിനില്‍ക്കേ യേശു മേഘങ്ങള്‍ക്കിട 
യില്‍ പോയിമറഞ്ഞു കാണാതായി. 1യേശു 
പോയി മറഞ്ഞുകൊണ്ടിരുന്നപ്പോള്‍ അപ്പൊ 
സ്തലന്മാര്‍ ആകാശത്തേക്കു നോക്കിനില്‍ 
ക്കവേ വെള്ളവസ്ത്രമണിഞ്ഞ രണ്ടു പുരുഷ 
ന്മാര്‍ (ദൂതന്മാര്‍) അവരുടെ അടുത്തുനിന്നു. 
ഇരുവരും അപ്പൊസ്തലന്മാരോടു പറഞ്ഞു, 
“ഗലീലാക്കാരേ, നിങ്ങളെന്താണ്‌ ആകാശത്തേ 
ക്കുനോക്കി ഇവിടെ നില്‍ക്കുന്നത്‌? യേശു നിങ്ങ 





ളുടെ ഇടയില്‍നിന്നും ആകാശത്തേക്കുയര്‍ത്ത 
പ്പെടുന്നതു നിങ്ങള്‍ കണ്ടു. അവന്‍ പോകുന്ന 
തു നിങ്ങള്‍ കണ്ടതുപോലെതന്നെ അവന്‍ മട 
ങ്ങിവരും.” 


ഒരു പുതിയ അപ്പൊസ്തലന്‍ കൂടി 
തിരഞ്ഞെടുക്കപ്പെട്ടു 

12അനന്തരം അപ്പൊസ്തലന്മാര്‍ ഒലീവുമല 
യില്‍നിന്നും യെരുശലേമിലേക്ക്‌ മടങ്ങിയെ 
ത്തി. (യെരൂശലേമില്‍നിന്നും ഒന്നരനാഴിക 
അകലെയായിരുന്നു ഈ മല.) 13അപ്പൊസ്ത 
ലന്മാര്‍ നഗരത്തില്‍ പ്രവേശിച്ചു. അവര്‍ മുക 
ളിലത്തെ നിലയിലുള്ള തങ്ങളുടെ വാസസ്ഥ 
ലത്തേക്കു കയറി. പത്രൊസ്‌, യോഹന്നാന്‍, 
യാക്കോബ്‌, അന്ത്രെയാസ്‌, ഫിലിപ്പോസ്‌, തോ 
മസ്‌, ബര്‍ത്തൊലൊമായി, മത്തായി, അല്‍ഫാ 
യുടെ പുത്രനായ യാക്കോബ്‌, സെലട്ട്‌ എന്നും 
അറിയപ്പെട്ട എരിവുകാരനായ ശിമോന്‍, യാ 
ക്കോബിന്‍െറ പുത്രന്‍ യൂദാ എന്നിവരായി 
രുന്നു അവര്‍. 

4അപ്പൊസ്തലന്മാരെല്ലാവരും ഒത്തൂടിയി 
രുന്നു. അവര്‍ സമര്‍പ്പണത്തോടെ ഏകമനസ്ക്ക 
രായി പ്രാര്‍ത്ഥിക്കുകയായിരുന്നു. യേശുവി 
നെറ അമ്മ മറിയയും അവന്‍റെ സഹോദര 
ന്മാരും മറ്റു ചില സ്ത്രീകളും അവരോടൊത്തു 
ണ്ടായിരുന്നു. 

ഏതാനും ദിവസങ്ങള്‍ക്കു ശേഷം അവിടെ 
വിശ്വാസികളുടെ ഒരു യോഗം നടന്നു. (നൂറ്റി 
രൂപതൂപേരോളം ഉണ്ടായിരുന്നു.) പത്രൊസ്‌ 
എഴുന്നേറ്റ്നിന്നു പറഞ്ഞു, 1പ7സഹോദര 
ന്മാരേ, ചിലതൊക്കെ സംഭവിക്കുമെന്ന്‌ പരിശു 
ദ്ധാത്മാവ്‌ തിരുവെഴുത്തുകളിൽ ദാവീദിലൂടെ 
പറഞ്ഞിട്ടുണ്ട്‌. നമ്മളില്‍ ഒരാളും, ശുശ്രൂഷകനു 
മായ യൂദയെപ്പറ്റിയായിരുന്നു അവന്‍ പറഞ്ഞ 
ത്‌. യേശുവിനെ പിടികൂടാന്‍ അവനെ തടവി 
ലാക്കിയവരുടെ വഴി കാട്ടിയായി യൂദാ അവ 
രെ നയിക്കുമെന്ന്‌ ആത്മാവു പറഞ്ഞിട്ടുണ്ട്‌.” 

18(തനന്‍െറ പ്രവൃത്തിയ്ക്ക്‌ യൂദയ്ക്കു പ്രതിഫല 
മായി കുറെ പണം കിട്ടി. ആ പണത്തിന്‌ 
അവന്‍ ഒരു വയല്‍ വാങ്ങി. പിന്നീട്‌ അവന്‍ 
തലയടിച്ചു വീഴുകയും ശരീരം പൊട്ടിപ്പിളരുക 
യും ചെയ്തു. അവന്‍െറ കുടലുകള്‍ പുറത്തു 
ചാടി. 3യെരുശലേംകാര്‍ മുഴുവനും അതറി 
ഞ്ഞു. അതിനാല്‍ ആ സ്ഥലത്തെ അവര്‍ അക്ക 
ല്‍ദാമ എന്നു വിളിച്ചു. അവരുടെ ഭാഷയില്‍ 
“രക്തത്തിന്‍റെ നിലം” എന്നാണ്‌ അക്കല്‍ദാമ 
യ്ക്ക്‌ അര്‍ത്ഥം.) 

20 പത്രൊസ്‌ പറഞ്ഞു, “സങ്കീര്‍ത്തന പുസ്ത 
കത്തില്‍ യൂദയെപ്പറ്റി ഇങ്ങനെ എഴുതിയിരി 
ക്കുന്നു: 




















“അയാളുടെ നിലത്തേക്കാരും പോകാതാകട്ടെ; 
ആരും അതില്‍ വസിക്കാതാകട്ടെ.' 
സങ്കീര്‍ത്തനങ്ങള്‍ 69:25 


അപ്പൊ. പ്രവൃത്തികള്‍ 1:21-2:25 


മാത്രവുമല്ല: “അവന്‍െറ ജോലി മറ്റൊരാള്‍ 
എറ്റെടുക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു.” 
സങ്കീര്‍ത്തനങ്ങള്‍ 109:8 
21-2അതിനാല്‍ മറ്റൊരുവന്‍ നമ്മോടൊപ്പം 
ചേരുകയും യേശുവിന്‍െറ ഉയിര്‍ത്തെഴുന്നേ 
ല്രിനു സാക്ഷിയാകുകയും വേണം. കര്‍ത്താ 
വായ യേശു നമ്മോടൊപ്പമുണ്ടായിരുന്ന കാലമ 
ത്രയും നമ്മുടെ സംഘത്തിലുണ്ടായിരുന്നവനാ 
യിരിക്കണം അയാള്‍. യോഹന്നാന്‍ ജനങ്ങളെ 
സ്നാനം കഴിപ്പിച്ചുതുടങ്ങിയനാള്‍ മൂതല്‍ 
യേശു നമുക്കിടയില്‍നിന്നും ആകാശത്തേക്കുയ 
ര്‍ത്തപ്പെട്ടതുവരെയുള്ള നാളുകളില്‍ അവന്‍ 
നമ്മോടൊപ്പമുണ്ടായിരുന്നിരിക്കണം.” 
23അപ്പൊസ്തലന്മാര്‍ രണ്ടുപേരെ സംഘത്തി 
ന്മുന്നില്‍ നിറുത്തി. യൂസ്തൊസ്‌ എന്നു വിളി 
ക്കപ്പെടുന്ന യോസേഫ്‌ ബര്‍ശബായും മത്ഥി 
യാസുമായിരുന്നു അവര്‍. 24-25അപ്പൊസ്തല 
ന്മാര്‍ പ്രാര്‍ത്ഥിച്ചു, “കര്‍ത്താവേ, നിനക്ക്‌ എല്ലാ 
വരുടെയും മനസ്സറിയാം. ഈ രണ്ടു പേരിലാരെ 
യാണു നീ തെരഞ്ഞെടുക്കുന്നതെന്നു കാട്ടി 
യാലും. യൂദാ അതില്‍നിന്ന്‌ വിട്ട്‌ തനിക്കര്‍ഹ 
മായ സ്ഥലത്തേക്കുപോയി. കര്‍ത്താവേ, പറ 
ഞ്ഞാലും. യൂദയുടെ സ്ഥാനത്ത്‌ അപ്പൊസ്തല 
നാകാ൯ ആരെ തിരഞ്ഞെടുക്കും?” 26രണ്ടു പേരി 
ലൊരാളെ തിരഞ്ഞെടുക്കാന്‍ അപ്പൊസ്തല 
ന്മാര്‍ നറുക്കിട്ടു. മത്ഥിയാസ്സിനെയാണു കര്‍ 
ത്താവിനു ആവശ്യമെന്നു നറുക്കെടുപ്പു തെളി 
യിച്ചു. അങ്ങനെ അവന്‍ മറ്റു പതിനൊന്നു 
പേരോടൊപ്പം അപ്പൊസ്തലനായി. 








പരിശുദ്ധാത്മാവിന്‍െറ വരവ്‌ 

Bee SR നന അ 

പ്പൊസ്തലന്മാര്‍ ഒരിടത്ത്‌ ഒന്ന ച്ചു കൂടി. 
2പെട്ടെന്ന്‌ ആകാശത്തുനിന്ന്‌ ഒരു ശബ്ദമുണ്ടാ 
യി. ഒരു കൊടുങ്കാറ്റു വീശുന്നതുപോലെ. അത 
വര്‍ ഇരുന്ന വീടിനെയാകെ മുഖരിതമാക്കി. 
തീജ്വാലകള്‍ പോലെ അവര്‍ എന്തോ കണ്ടു. 
അവ വേര്‍പിരിഞ്ഞ്‌ ഓരോരുത്തരുടെയും മേല്‍ 
വീണു. 4അവരില്‍ എല്ലാവരിലും പരിശുദ്ധാ 
ത്മാവ്‌ നിറയുകയും അവര്‍ വ്യത്ൃയസ്തഭാഷകള്‍ 
സംസാരിക്കാന്‍ തുടങ്ങുകയും ചെയ്തു. പരിശു 
ദ്ധാത്മാവ്‌ അവര്‍ക്കതിനുള്ള കഴിവ്‌ നല്‍കിയി 
രുന്നു. 

ടആ സമയം യെരൂശലേമില്‍ ഏതാനും ഭക്ത 
രായ യെഹൂദര്‍ ഉണ്ടായിരുന്നു. അവര്‍ ലോക 
ത്തിന്‍റെ പല ഭാഗത്തുനിന്നും വന്നവരായി 
രുന്നു. ശബ്ദംകേട്ട്‌ അനേകംപേര്‍ അവിടെ 
ക്കൂടി. അപ്പൊസ്തലന്മാര്‍ തങ്ങളുടെ സ്വന്തം 
രാജ്യത്തിലെ ഭാഷയില്‍ സംസാരിക്കുന്നതു 
കേട്ട്‌ അവര്‍ അമ്പരന്നു. 7യെഹൂദരെല്ലാവരും 
ഇതില്‍ അത്ഭുതപ്പെട്ടു. അപ്പൊസ്തലന്മാര്‍ക്ക്‌ 
ഇതെങ്ങനെ സാദ്ധ്യമായെന്ന്‌ അവര്‍ അത്ഭുത 
പ്പെട്ടു. അവര്‍ പറഞ്ഞു, “ഇതാ! നാം കേള്‍ക്കുന്ന 
ഈ പ്രസംഗങ്ങള്‍ നടത്തുന്ന ഇവരെല്ലാം ഗലീ 
ലക്കാരാണ്‌! “പക്ഷേ അവരെ നാം നമ്മുടെ 
ഭാഷയില്‍തന്നെ കേള്‍ക്കുന്നു. ഇതെങ്ങനെ 
സാധിക്കുന്നു? 9നമ്മള്‍ പര്‍ത്ഥ്യ, മേദ്യ, ഏലാം, 
മെസപൊത്താമ്യ, യെഹൂദ്യ, കപ്പദോക്യ, പൊ 
ന്തോസ്‌, ആസ്യ, 1പ്രുഗ്യം; പംഫുല്യ, മിസ്രയീം, 
കുറേനയുടെ വകയായ ലിബ്യ, റോം, 1ക്രേത്യ, 
അറേബ്യ എന്നിവിടങ്ങളില്‍ നിന്നുമുള്ളവരാ 
ണ്‌. നമ്മില്‍ ചിലര്‍ ജനനത്താല്‍ യെഹൂദരും 
മറ്റുള്ളവര്‍ മതം മാറി വന്നവരുമാണ്‌. നാം ഇങ്ങ 
നെ വ്യത്യസ്ത രാജ്യക്കാരാണ്‌. എന്നാല്‍ ഇവ 





























1046 


രുടെ വാക്കുകള്‍ നാം നമ്മുടെ ഭാഷയില്‍ കേള്‍ 
ക്കുന്നു! അവര്‍ ദൈവത്തെപ്പറ്റി പറയുന്ന മഹ 
ത്തായ Es so sd നമ്മള്‍ക്കെല്പാം മനസ്സിലാ 
വുന്നു.” 12ആളുകളെല്ലാം വിസ്മയിക്കുകയും 
പരിഭ്രമിക്കുകയും ചെയ്തു. അവര്‍ പരസ്പരം 
ചോദിച്ചു, “എന്താണു സംഭവിക്കുന്നത്‌?” 1മമറ്റു 
ളവര്‍ അപ്പൊസ്തലന്മാരെ പരിഹസിക്കുക 
യായിരുന്നു. അവര്‍ വീഞ്ഞു കുടിച്ച്‌ മത്തു 
പിടിച്ചിരിക്കയാണെന്നവര്‍ കരുതി. 





പത്രൊസ്‌ പ്രസംഗിക്കുന്നു 

14അപ്പോള്‍ പത്രൊസ്‌ മറ്റുപതിനൊന്ന്‌ അ 
പ്പൊസ്തലന്മാരോടുമൊപ്പം എഴുന്നേറ്റുനിന്നു. 
എലാവരും കേള്‍ക്കെ അവന്‍ ഉച്ചത്തില്‍ പ്രസം 
ഗിച്ചു. അവന്‍ പറഞ്ഞു, “എന്‍െറ യെഹൂദസ 
ഹോദരന്മാരേ, യെരുശലേംകാരേ, എന്നെ ശ്ര 
ദ്ധിക്കുക. നിങ്ങള്‍ക്കിപ്പോള്‍ വേണ്ടിയ ചിലത്‌ 
ഞാന്‍ നിങ്ങളോടു പറയാം. ശ്രദ്ധിച്ചുകേള്‍ക്കു 
ക. നിങ്ങള്‍ കരുതുന്നതുപോലെ ഇവര്‍ മദ്യം 
കഴിച്ചിട്ടില്ല; ഇപ്പോള്‍ കാലത്ത്‌ ഒന്‍പതു മണി 
ആയിട്ടേ ഉള്ളൂ. 1പക്ഷേ നിങ്ങളിന്നു കണ്ടതൊ 
ക്കെ യോവേല്‍പ്രവാചകന്‍ എഴുതിയിട്ടുള്ള 
താണ്‌. യോവേല്‍ ഇങ്ങനെ എഴുതി: 

17ദൈവം പറയുന്നു, അന്ത്യനാളുകളില്‍ ഞാ 
നെന്‍െറ ആത്മാവിനെ എല്ലാവരിലും ചൊരി 
യും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവ 
ചിക്കും. നിങ്ങളുടെ യുവാക്കള്‍ക്ക്‌ ദര്‍ശനങ്ങള്‍ 
കിട്ടും. നിങ്ങളുടെ വൃദ്ധന്മാര്‍ക്കു പ്രത്യേക 
സ്വപ്നങ്ങളും. 

18ആ സമയം ഞാനെന്‍െറ ദാസന്മാര്‍ക്കും, 
ദാസിമാര്‍ക്കും, എന്‍െറ ആത്മാവിനെ നല്‍കും. 
അവര്‍ പ്രവചിക്കും. 

19ആകാശത്തു ഞാന്‍ അത്ഭൂതസംഗതികള്‍ 
കാട്ടും. ഭൂമിയില്‍ കീഴെ ഞാന്‍ തെളിവുകള്‍ 
നല്‍കും. അവിടെ രക്തവും തീയും കടുത്ത 
പുകയുമുണ്ടാകും. 

2സൂര്യന്‍ ഇരുണ്ടുപോകും, ചന്ദ്രന്‍ ചോര 
പോലെ ചുവക്കും. അപ്പോള്‍ കര്‍ത്താവിന്‍െറ 
മഹനീയവും ഭയങ്കരവുമായ ദിവസം വരും. 

2കര്‍ത്താവില്‍ വിശ്വസിക്കുന്ന ഏവനും 
രക്ഷിക്കപ്പെടും.” യോവേല്‍ 2:28-32 

22എനന്‍്റെ യെഹൂദ സഹോദരന്മാരേ, ഈ 
വാക്കുകള്‍ ശ്രദ്ധിച്ചാലും: നസെറെത്തുകാര 
നായ യേശു വിശിഷ്ടനായ ഒരുവനായിരുന്നു. 
ദൈവം അതുനിങ്ങള്‍ക്കു വ്ൃക്തമാക്കിയിട്ടുണ്ട്‌. 
ദൈവം യേശുവിലൂടെ ചെയ്ത ശക്തിമത്തും, 
അതിശയ കരവുമായ, സംഗതികളിലൂടെ ഇതു 
തെളിയിച്ചിട്ടുണ്ട. ഈ കാര്യങ്ങള്‍ നിങ്ങള്‍ 
കണ്ടിട്ടുണ്ട. അതിനാല്‍ ഇതു സത്യമാണെന്നു 
നിങ്ങള്‍ക്കറിയാം. 23യേശുവിനെ നിങ്ങള്‍ക്കു 
നല്‍കുകയും നിങ്ങളവനെ കൊല്ലുകയും ചെ 
യ്തു. ദുഷ്ടന്മാരുടെ സഹായത്തോടെ നിങ്ങള 
വനെ കുരിശില്‍ ആണികൊണ്ട്‌ തറച്ചു. എന്നാ 
ലിതെല്ലാം സംഭവിക്കുമെന്ന്‌ ദൈവത്തിനറിയാ 
മായിരുന്നു. അത്‌ ദൈവത്തിന്‍െറ ആസൂത്രണ 
മായിരുന്നു. വളരെ മുമ്പുതന്നെ അവന്‍ ഇതൊ 
ക്കെ ആസൂത്രണം ചെയ്തിരുന്നു. 4്യേശു മരണ 
വേദന അനുഭവിച്ചെങ്കിലും ദൈവം അവനെ 
അതില്‍നിന്നും മുക്തനാക്കി. ദൈവം യേശു 
വിനെ മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേ 
പിച്ചു. മരണത്തിന്‌ യേശുവിനെ പിടിക്കാനാ 
യില്ല. 2യേശുവിനെപ്പറ്റി ദാവീദ്‌ ഇങ്ങനെ പറ 
ഞ്ഞിരിക്കുന്നു: 

















1047 


“കര്‍ത്താവിനെ ഞാനെപ്പോഴും എന്റെറ കണ്‍ 
മുന്നില്‍ കണ്ടു; എന്നെ സംരക്ഷിക്കാന്‍ അവന്‍ 
എന്‍റെ വലതുവശത്തിരിക്കുന്നു. 
2അതിനാല്‍ എന്‍െറ ഹൃദയം ആഹ്ളാദിച്ചു, 
എന്‍െറ വായ ആനന്ദത്തോടെ സംസാരിച്ചു. 
അതെ, എന്‍റെ ശരീരംപോലും പ്രതീക്ഷ 
യോടെ വസിക്കും; 

27എന്തെന്നാല്‍ എന്‍െറ ആത്മാവിനെ നീ 
മരിച്ചവരുടെ രാജ്യത്തിലേക്ക്‌ തള്ളിക്കളയുക 
യില്ല. നിന്‍െറ പരിശുദ്ധന്‍െറ ദേഹം ശവക്കുഴി 
യില്‍ അഴുകിപ്പോകുവാ൯ന്‍ നീ അനുവദിക്ക 
യില്ല. 

28എങ്ങനെ ജീവിക്കണമെന്ന്‌ നീയെന്നെ പഠി 
പ്പിച്ചു. എനന്‍െറയടുത്തു വന്ന്‌ നീയെന്നെ 
ആഹ്‌ളാദപൂര്‍ണ്ണനാക്കും.” 

സങ്കീര്‍ത്തനങ്ങള്‍ 168-11 

29“ എന്‍െറ സഹോദരന്മാരേ, ഗോത്രപിതാവാ 
യ ദാവീദിനെപ്പറ്റി ഞാന്‍ ഉറ യി പറയട്ടെ. 
അവന്‍ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും 
ചെയ്തു. അവന്‍െറ ശവകുടീരം ഇവിടെ 
നമ്മോടുകൂടെ ഇപ്പോഴുമുണ്ട്‌. 4പ്രവാചകനാ 
യിരുന്ന ദാവീദിനു ദൈവവചനഞത്തെല്പറ്റി അറി 
യാമായിരുന്നു. ദാവീദിന്‍റെ ഗോത്രത്തില്‍നി 
ന്നൊരുവനെ ദാവീദിനെപ്പോലെ താന്‍ രാജാ 
വാക്കുമെന്ന്‌ ദൈവം ദാവീദിനു ഒരു പ്രതിജ്ഞ 
യിലൂടെ വാഗ്ദാനം നല്‍കിയിരുന്നു. 31ഇതു 
സംഭവിക്കുംമുമ്പ്‌ ദാവീദ്‌ ഇതറിഞ്ഞിരുന്നു. 
അതിനാലാണ്‌ ദാവീദ്‌ അയാളെപ്പറ്റി ഇങ്ങനെ 
പറഞ്ഞത്‌: 

“അവന്‍ പാതാളത്തിലേക്കു തള്ളപ്പെടുകയോ, 
അവനന്‍െറദേഹം കല്ലറയില്‍ അഴുകിപ്പോകു 
കയോ ചെയ്തില്ല.” 











സങ്കീര്‍ത്തനങ്ങള്‍ 1610 
യേശുവിന്‍െറ ഉയിര്‍ത്തെഴുന്നേല്ലിനെക്കുറി 
ച്ചാണ്‌ ദാവീദ്‌ പറഞ്ഞത്‌. 32അതിനാല്‍ ദാവീദി 
നെയല്ല, യേശുവിനെയാണ്‌ ദൈവം മരണത്തി 
ല്‍നിന്നും ഉയര്‍ത്തിയത്‌. നമ്മളെല്ലാം അതിനു 
സാക്ഷികളാണ്‌. നമ്മള്‍ അവനെകണ്ടു. 3യേശു 
സ്വര്‍ഗ്ഗത്തിലേക്കു ഉയര്‍ത്തപ്പെട്ടു. ഇപ്പോഴവന്‍ 
ദൈവത്തോടൊപ്പം അവന്‍െറ വലതുവശത്തി 
രിക്കുന്നു. പിതാവ്‌ (ദൈവം) യേശുവിനിപ്പോള്‍ 
പരിശുദ്ധാത്മാവിനെ നല്‍കി. ദൈവം അതു 
വാഗ്ദാനം ചെയ്തതാണ്‌. ഇപ്പോള്‍ ആ ആത്മാ 
വിനെ യേശു പകരുന്നു. നിങ്ങളിപ്പോള്‍ കാണു 
ന്നതും കേള്‍ക്കുന്നതും അതാണ്‌. 3/ദാവീദല്പ, 
യേശുവാണ്‌ സ്വര്‍ഗ്ഗത്തിലേക്കുയര്‍ത്തപ്പെട്ുത്‌. 
ദാവീദ്‌ സ്വയം പറഞ്ഞു: 

“കര്‍ത്താവ്‌ എന്‍െറ കര്‍ത്താവിനോടു പറ 
ഞ്ഞു: നിന്‍െറ ശത്രുക്കളെ ഞാന്‍ നിന്‍െറ 
കാല്‍ക്കീഴിലാക്കുംവരെ നീയെന്‍െറ വലതുവശ 
ത്തിരിക്കുക.” സങ്കീര്‍ത്തനങ്ങള്‍ 110:1 

36അതിനാല്‍ എല്ലാ യെഹുൂദരും ഇതിന്‍െറ 
യാഥാര്‍ത്ഥ്യം തീര്‍ച്ചയായും അറിയണം. 
ദൈവം യേശുവിനെ കര്‍ത്താവും ക്രിസ്തുവു 
മാക്കി. ഈ യേശുവിനെയാണ്‌ നിങ്ങള്‍ ക്രൂശി 

ത്‌.” 

ദ ഇതു കേട്ടപ്പോള്‍ ആളുകള്‍ക്ക്‌ ഹൃദയത്തില്‍ 
കുത്തുകൊണ്ടു. അവര്‍ പത്രൊസിനോടും മറ്റൂ 
അപ്പൊസ്തലന്മാരോടും ചോദിച്ചു, “ഞങ്ങളി 
നി എന്തുചെയ്യണം?” 

38പത്രൊസ്‌ അവരോടു പറഞ്ഞു, “ഓരോരു 
ത്തരും മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവി 
നെറ നാമത്തില്‍ സ്നാനപ്പെടുക. അപ്പോള്‍ 
ദൈവം നിങ്ങളുടെ പാപങ്ങള്‍ പൊറുക്കുകയും 











അപ്പൊ. പ്രവൃത്തികള്‍ 2:26-3:6 


പരിശുദ്ധാത്മാവിനെ നിങ്ങള്‍ക്കു സമ്മാനിക്കു 
കയും ചെയ്യും. 33ഇതു നിങ്ങള്‍ക്കുള്ള വാഗ്ദാന 
മാണ്‌. ഇതു നിങ്ങളുടെ സന്തതികള്‍ക്കും ദൂരെ 
യുള്ള എല്ലാവര്‍ക്കും കൂടിയാണ്‌. കര്‍ത്താവായ 
ദൈവം തന്നിലേക്കു വിളിക്കുന്ന എല്ലാവര്‍ക്കും 
വേണ്ടിയുള്ളതാണ്‌.” 4വത്രൊസ്‌ വളരെ വാചാ 
ലമായി അവര്‍ക്കു മുന്നറിയിപ്പു നല്‍കി അവന്‍ 
അവരോടു യാചിച്ചു, “ഇപ്പോള്‍ ജീവിക്കുന്നവ 
രുടെ ദുഷ്ടതകളില്‍നിന്നും സ്വയം രക്ഷിക്കുക.” 
4അപ്പോള്‍ പത്രൊസിനന്‍െറ വചനങ്ങള്‍ സ്വീക 
രിച്ചവര്‍ സ്‌്നാനപ്പെട്ടു. ആ ദിവസം തന്നെ 
മുവായിരത്തോളംപേര്‍ വിശ്വാസികളുടെ കൂട്ട 
ത്തില്‍ ചേര്‍ക്കപ്പെട്ടു. 42അവര്‍ യോഗം ചേരു 
ന്നതു തുടര്‍ന്നു. അപ്പൊസ്തലന്മാരുടെ വചനം 
പഠിക്കാന്‍ അവര്‍ തങ്ങളുടെ സമയം ഉപയോ 
ഗിച്ചു. അവര്‍ പരസ്പരം പങ്കുവെക്കുകയും 
ഒന്നിച്ച്‌ ആഹാരം കഴിക്കുകയും പ്രാര്‍ത്ഥിക്കു 
കയും ചെയ്തു. 








വിശ്വാസികളുടെ പങ്കുവെക്കല്‍ 
4അപ്പൊസ്തലന്മാരുടെ ശക്തവും അത്ഭുത 
കരവുമായ പ്രവൃത്തികള്‍ കണ്ട്‌ ആളുകള്‍ക്ക്‌ 
ദൈവത്തോട്‌ വളരെ ആദരവു തോന്നി. ദവി 
ശ്വാസികളെല്ലാം ഒരുമിച്ചു താമസിച്ചു. അവരെ 
ല്ലാം പങ്കുവെച്ചു. 4്തങ്ങള്‍ക്കുണ്ടായിരുന്ന ഭൂമി 
യും അവരുടെ ഉടമസ്ഥതയിലുള്ള സാധനങ്ങ 
ളും വിറ്റു. എന്നിട്ട അവര്‍ ആ പണം മുഴുവന്‍ 
ആവശ്യക്കാര്‍ക്കു വിതരണം ചെയ്തു. 4ദൈവാ 
ലയപ്പറമ്പില്‍ അവര്‍ എന്നും ഒത്തുകൂടി. അവര്‍ 
ക്ക്‌ ഒരേ ലക്ഷ്യമായിരുന്നു. അവര്‍ തങ്ങളുടെ 
വീടുകളില്‍ ഒരുമിച്ച്‌ ആഹാരം കഴിച്ചു. അവര്‍ 
സന്തോഷത്തോടെ ആഹാരം പങ്കുവയ്ക്കുക 
യും ആഹ്ളാദത്തോടെ അതു തിന്നുകയും ചെ 
യ്തു. വിശ്വാസികള്‍ ദൈവത്തെ വാഴ്ത്തുക 
യും ആളുകള്‍ അവരെ ഇഷ്ടപ്പെടുകയും ചെ 
യ്തു. എല്ലാ ദിവസവും കൂടുതല്‍പേര്‍ രക്ഷി 
ക്കപ്പെട്ടു; കര്‍ത്താവ്‌ അവരെ വിശ്വാസികളുടെ 

സംഘത്തിലേക്കു ചേര്‍ക്കുകയായിരുന്നു. 














മുടന്തനെ പത്രൊസ്‌ സുഖപ്പെടുത്തുന്നു 

ഒരു ദിവസം പത്രൊസും യോഹന്നാനും 
te പോയി. അപ്പോള്‍ 
സമയം ഉച്ചതിരിഞ്ഞ്‌ മൂന്നുമണിയായിരുന്നു. 
അത്‌ ദൈവാലയത്തില്‍ നിത്യേനയുള്ള പ്രാര്‍ 
ത്ഥനാസമയമായിരുന്നു. അവര്‍ ദൈവാലയപ 
റമ്പിലേക്കു പോകുംവഴി ഒരാളെ കണ്ടു. ജീവി 
തകാലം മുഴുവന്‍ മുടന്തനായിരുന്നു അയാള്‍. 
നടക്കാനാവാത്ത അയാളെ ഏതാനും സുഹൃത്തു 
ക്കള്‍ താങ്ങിയെടുത്തു കൊണ്ടുവന്നു. അവര്‍ 
എന്നും അയാളെ ദൈവാലയത്തിനന്‍െറെ കവാട 
ത്തില്‍ കൊണ്ടുവരുമായിരുന്നു. ദൈവാലയ 
ത്തിനുവെളിയില്‍ കവാടത്തിനരികെ അവര്‍ 
അയാളെ കിടത്തി. സുന്ദരം എന്ന കവാടം 
എന്നാണവിടം Ay അവിടെ 
അയാള്‍ ദൈവാലയത്തിലേക്ക്‌ പോകുന്നവ 
രോട്‌ പണം യാചിക്കും. 3ആ ദിവസം പത്രൊ 
സും യോഹന്നാനും ദൈവാലയത്തിലേക്ക്‌ 
പോകുന്നതയാള്‍ കണ്ടു. അയാള്‍ അവരോടും 
പണം യാചിച്ചു. പത്രൊസും യോഹന്നാനും 
അയാളെ നോക്കി പറഞ്ഞു, “ഞങ്ങളെ നോ 
ക്കുക.” അയാള്‍ അവരെ നോക്കി; അവര്‍ തനി 
ക്ക്‌ പണമെന്തെങ്കിലും നല്‍കുമെന്നയാള്‍ 
കരുതി. എന്നാല്‍ പത്രൊസ്‌ പറഞ്ഞു, “എന്‍െറ 
കയ്യില്‍ വെള്ളിയോ സ്വര്‍ണ്ണമോ ഇല്ല. എന്നാല്‍ 














അപ്പൊ. പ്രവൃത്തികള്‍ 3:7-4:6 


മറ്റുചിലത്‌ ഞാന്‍ നിനക്കൂതരാം: നസെറെ 
ത്തിലെ യേശുക്രിസ്തുവിന്‍െറ ശക്തിയാല്‍ 
എഴുന്നേറ്റു നടക്കുക!” "എന്നിട്ട പത്രൊസ്‌ 
അയാളുടെ വലതുകൈപിടിച്ച്‌ എഴുന്നേല്പി 
ച്ചു. ഉടന്‍ തന്നെ അയാളുടെ പാദങ്ങളും കാലു 
കളും കരുത്തുള്ളതായി. “അയാള്‍ ചാടിയെ 
ണീറ്റു നടക്കാന്‍ തുടങ്ങി. അയാള്‍ അവരോടൊ 
ത്തു ദൈവാലയത്തിലേക്കു നടന്നു. അയാള്‍ 
നടക്കുകയും ചാടുകയും ദൈവത്തെ സ്തുതി 
ക്കുകയും ചെയ്തു. 9-1%എല്ലാവരും അയാളെ 
തിരിച്ചറിഞ്ഞു. മുടന്തനായ അയാള്‍ എന്നും 
ദൈവാലയത്തിന്‍റെ സുന്ദരം എന്ന കവാടത്തി 
ലിരുന്ന്‌ യാചിക്കുന്ന തവര്‍ക്കറിയാം. ഇപ്പോള്‍ 
അതേ മനുഷ്യന്‍ നടക്കുകയും ദൈവത്തെ സ്തു 
തിക്കുകയും ചെയ്യുന്നതുകണ്ടു അവര്‍ അത്ഭുത 
പ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്‌ അവര്‍ 
ക്കു മനസ്സിലായില്ല. 





പത്രൊസ്‌ ജനങ്ങളോടു സംസാരിക്കുന്നു 

1അയാള്‍ പത്രൊസ്സിന്‍െറെയും യോഹന്നാ 
ന്‍െറയും ചൂകൈകളില്‍ പിടിച്ചുനിന്നു. 
അയാള്‍ സുഖപ്പെടുതു കണ്ട എല്ലാവരും അത്ഭു 
തസ്തബ്ധരായി. അവര്‍ ശലോമോനന്‍െറ മണ്ഡ 
പത്തില്‍ പത്രൊസിന്‍െറയും യോഹന്നാന്‍റെ 
യുമടുത്തേക്കു ഓടി. 12അതുകണ്ട്‌ പത്രൊസ്‌ 
അവരോടു പറഞ്ഞു, “എന്‍െറ യെഹുദസഹോ 
ദരന്മാരേ, നിങ്ങളെന്താണിതിലിത്ര അത്ഭുതപ്പെ 
ടുന്നത്‌? അയാളെ നടക്കുമാറാക്കിയത്‌ ഞങ്ങളാ 
ണെന്ന മട്ടിലാണല്ലോ നിങ്ങള്‍ നോക്കുന്നത്‌. 
ഞങ്ങളുടെ നന്മകൊണ്ടാണ്‌ ഇതെല്ലാം സാദ്ധ്യ 
മായതെന്നു നിങ്ങള്‍ കരുതുന്നുവോ? 13അല്ല! 
ദൈവമാണിതു ചെയ്തത്‌! അവന്‍ അബ്രാഹാ 
മിന്‍െറയും യിസ്ഹാക്കിന്‍െറയും യാക്കോബി 
ന്‍െറയും ദൈവമാകുന്നു. നമ്മുടെ എല്ലാ പൂര്‍ 
വ്വികരുടെയും ദൈവമാണവന്‍൯. അവന്‍ തന്‍െറ 
വിശിഷ്ടസേവകനായ യേശുവിനു മഹത്വം 
നല്‍കി. പക്ഷേ നിങ്ങള്‍ യേശുവിനെ കൊല്ലാ 
നുള്ള വിധിയാണു നല്‍കിയത്‌. യേശുവിനെ 
മോചിപ്പിക്കാന്‍ പീലാത്തൊസ്‌ തീരുമാനിച്ചു. 
പക്ഷേ നിങ്ങള്‍ യേശുവിനെ വേണ്ടെന്നു പീ 
ലാത്തൊസിനോടു പറഞ്ഞു. 4യേശു പരിശു 
ദ്ധനും നിഷ്കളങ്കനും ആയിരുന്നു. എങ്കിലും 
നിങ്ങള്‍ അവനെ വെടിഞ്ഞു. യേശുവിനു പക 
രം കൊലയാളിയെ മോചിപ്പിക്കാന്‍ നിങ്ങള്‍ 
പീലാത്തൊനസ്ധിനോടാവശ്യപ്പെട്ടു. 15ജീവന്‍ 
നല്‍കുന്നവനെ നിങ്ങള്‍ കൊല്ലുകയും ചെയ്തു! 
എന്നാല്‍ ദൈവം അവനെ പുനരുജ്ജീവിപ്പി 
ച്ചു. ഞങ്ങള്‍ അതിനു സാക്ഷികളാണ്‌. ഞങ്ങള്‍ 
സ്വന്തം കണ്ണുകള്‍കൊണ്ട്‌ കണ്ടതാണ്‌. 1 യേശു 
വിററ ശക്തിയാണ്‌ ഈ മുടന്തനെ സുഖപ്പെ 
ടുത്തിയത്‌. ഞങ്ങള്‍ യേശുവിന്‍െറ ശക്തിയില്‍ 
വിശ്വസിക്കുന്നതു കൊണ്ടാണിങ്ങനെ സംഭവി 
ച്ചത്‌. നിങ്ങള്‍ക്കിയാളെ കാണാം. നിങ്ങള്‍ക്കി 
യാളെ അറിയുകയും ചെയ്യാം. യേശുവിലുള്ള 
വിശ്വാസമാണയാളെ പൂര്‍ണ്ണമായും സുഖപ്പെ 
ടുത്തിയത്‌. അങ്ങനെ സംഭവിക്കുന്നത്‌ നിങ്ങ 
ളെല്ലാം കണ്ടു. 

17 എന്‍െറ സഹോദരന്മാരേ, നിങ്ങള്‍ ചെയ്യു 
ന്നതെന്തെന്ന്‌ നിങ്ങള്‍ക്കു തന്നെ അറിയാഞ്ഞ 
തിനാലാണ്‌ നിങ്ങള്‍ യേശുവിനോടിങ്ങനെ 
ചെയ്തതെന്ന്‌ എനിക്കറിയാം. നിങ്ങളുടെ നേ 
താക്കള്‍ക്കും മനസ്സിലായിട്ടില്ല. 18ഇതെല്ലാം സംഭ 
വിക്കുമെന്നും ക്രിസ്തു കഷ്ടം സഹിക്കുകയും 
മരിക്കുകയും ചെയ്യുമെന്നും ദൈവം തന്‍െറ പ്ര 





























1048 





വാചകരിലൂടെ പറഞ്ഞു. ദൈവം അതെങ്ങനെ 
നിറവേറ്റിയെന്ന്‌ ഞാന്‍ നിങ്ങളോട്‌ പറഞ്ഞിട്ടു 
ണ്ട്‌. അതുകൊണ്ട്‌ നിങ്ങള്‍ മാനസാന്തരപ്പെട്ട 
ദൈവത്തിലേക്ക്‌ മടങ്ങിവരിക. എങ്കിലേ നിങ്ങ 
ളുടെ പാപങ്ങള്‍ പൊറുക്കപ്പെടു. 24അപ്പോള്‍ 
ദൈവം നിങ്ങള്‍ക്കു ആത്മീയസമാശ്വാസത്തി 
നെറ സമയം നല്‍കും. അവന്‍ ക്രിസ്തുവായി 
തെരഞ്ഞെടുത്ത യേശുവിനെ നല്‍കും. 21എല്ലാം 
വീണ്ടും ശരിയാകുംവരെ യേശു സ്വര്‍ഗ്ഗത്തില്‍ 
താമസിക്കുമെന്നു മാത്രം. വളരെമുമ്പുതന്നെ 
തന്‍െറ വിശുദ്ധപ്രവാചകര്‍ വഴി പ്രസംഗിച്ച 
പ്പോഴേ ദൈവം ഈ സമയത്തെപ്പറ്റി പറഞ്ഞിട്ടു 
ണ്ട്‌. 2മോശെ പറഞ്ഞു, “കര്‍ത്താവായ നിങ്ങ 
ളുടെ ദൈവം നിങ്ങള്‍ക്കൊരു പ്രവാചകനെ 
നല്‍കും. ആ പ്രവാചകന്‍ നിങ്ങളുടെ ഇടയില്‍ 
നിന്നും തന്നെവരും. അവന്‍ എന്നെപ്പോലെയാ 
യിരിക്കും. പ്രവാചകര്‍ നിങ്ങളോടു പറയുന്ന 
തെല്ലാം നിങ്ങള്‍ പ്രവര്‍ത്തിക്കണം. 2ആ പ്രവാ 
ചകനെ അനുസരിക്കാത്തവ൯ന്‍ ദൈവത്തിന്‍െറ 
ജനതയില്‍നിന്ന്‌ അകറ്റപ്പെടുകയും മരിക്കു 
കയും ചെയ്യും.” .്ശമൂവേലും അവന്‍െറ 
പിന്നിലുള്ള എല്ലാ പ്രവാചകരും ഈ സമയ 
ത്തെക്കുറിച്ച്‌ പറയുകയും പ്രവചിക്കുകയും 
ചെയ്തിട്ടുണ്ട്‌. 2പ്രവാചകര്‍ പറഞ്ഞതെല്ലാം 
നിങ്ങള്‍ക്കു ലഭിച്ചിട്ടുണ്ട്‌. നിങ്ങളുടെ പിതാക്ക 
ന്മാരുമായി ദൈവം ഏര്‍പ്പെട്ട നിയമം നിങ്ങള്‍ 
ക്കു ലഭിച്ചിട്ടുണ്ട്‌. “നിന്റെ സന്തതിയാല്‍ ഭൂമി 
യിലെ എല്ലാ രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെ 
ടും'* എന്ന്‌ ദൈവം നിങ്ങളുടെ പിതാവായ 
അബ്രാഹാമിനോട്‌ അരുളിച്ചെയ്തിട്ടുണ്ട്‌. 
2ദൈവം അവന്‍െറ വിശിഷ്ട ദാസനെ അയ 
ച്ചു. നിങ്ങള്‍ക്കിടയിലേക്കാണ്‌ ആദ്യം അവനെ 
അയച്ചത്‌. നിങ്ങളെ അനുഗ്രഹിക്കാനാണ്‌ 
ദൈവം യേശുവിനെ അയച്ചത്‌. അവന്‍ നിങ്ങ 
ളോരോരുത്തരേയും പാപങ്ങളില്‍ നിന്നകറ്റി 
അതു പ്രവര്‍ത്തിക്കുന്നു.” 




















പത്രൊസും യോഹന്നാനും യെഹൂദ 
സഭയ്ക്കു മുന്നില്‍ 

പത്രൊസും യോഹന്നാനും ജനങ്ങളോടു 
പ്രസംഗിച്ചുകൊണ്ടു നില്‍ക്കവേ ചിലര്‍ 
അവരെ സമീപിച്ചു. അവര്‍ യെഹുദപുരോഹി 
തരും ദൈവാലയം കാവല്‍ക്കാരുടെ നായകനും 
ഏതാനും സദൂക്യരുമായിരുന്നു. 2പത്രൊന്ധും 
യോഹന്നാനും ആളുകളെ പഠിപ്പിക്കുന്ന കാര്യ 
ങ്ങളില്‍ അവര്‍ ക്ഷുഭിതരായിരുന്നു. യേശുവി 
നെപ്പറ്റി പറയുമ്പോള്‍ മനുഷ്യര്‍ മരിച്ചവരില്‍ 
നിന്നും ക്രിസ്തുവില്‍ കൂടി ഉയിര്‍ത്തെഴുന്നേല്‍ 
ക്കുമെന്ന്‌ അവര്‍ പഠിപ്പിക്കുന്നു. &ഃയെഹൂദനേതാ 
ക്കള്‍ പത്രൊസിനെയും യോഹന്നാനെയും 
പിടിച്ചു തടവിലാക്കി. അപ്പോള്‍ രാത്രിയായിരു 
ന്നതിനാല്‍ അവര്‍ അപ്പൊസ്തലന്മാരെ പിറ്റേ 
ന്നു രാവിലെ വരെ തുറങ്കില്‍ പാര്‍പ്പിച്ചു. “എ 
ന്നാല്‍ പത്രൊസിന്‍െറയും യോഹന്നാന്‍െറ യും 
പ്രസംഗം കേട്ട അനേകംപേര്‍ അവനില്‍ വിശ്വ 
സിച്ചു. വിശ്വസിച്ച പുരുഷന്മാരുടെ എണ്ണം 

തന്നെ അഞ്ചായിരത്തോളമായി ഉയര്‍ന്നു. 
പിറ്റേന്ന്‌ യെഹൂദനേതാക്കളും ജനത്തിന്‍െറ 
മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമില്‍ സ 

















മ്മേളിച്ചു. ഹെന്നാവും (മഹാപുരോഹിതന്‍), 
“ആ പ്രവാചകനെ ... ചെയ്യും” ഉദ്ധരണി ആവ. 
18: 15, 19. 

“നിന്‍െറ ... അനുഗ്രഹിക്കപ്പെടും” ഉദ്ധരണി ഉല്ല. 


22:18;26:24. 


1049 


കയ്യഫാവും, യോഹന്നാനും, അലക്സാന്തരും 
അവിടെയുണ്ടായിരുന്നു. മഹാപുരോഹിതന്‍െറ 
കുടുംബത്തിലെ എല്ലാവരും ഉണ്ടായിരുന്നു. 
"അവര്‍ പത്രൊസിനെയും യെയും 
ആളുകളുടെ മുന്നില്‍ നിര്‍ത്തി. “നിങ്ങളെ 
ങ്ങനെ ആ മുടന്തനെ സുഖപ്പെടുത്തി? ഏതു 
ശക്തിയാണു നിങ്ങള്‍ ഉപയോഗിച്ചത്‌? ആരാ 
ണു നിങ്ങള്‍ക്കതിനുള്ള അധികാരം തന്നത്‌?” 
എന്നീ ചോദ്യങ്ങള്‍ യെഹൂദനേതാക്കള്‍ അവ 


അപ്പൊ. പ്രവൃത്തികള്‍ 4:7-32 


ദൈവത്തിനെയോ നിങ്ങളേയോ അനുസരി 
ക്കേണ്ടത്‌? മഞങ്ങള്‍ക്ക്‌ അടങ്ങിയിരിക്കാനാ 
വില്ല. ഞങ്ങള്‍ കണ്ടതും കേടുതുമൊക്കെ ഞങ്ങള്‍ 
ക്കു പ്രസംഗിച്ചേ പറ്റൂ.” 

2122 ൭യഹൂദനേതാക്കള്‍ക്ക്‌ അപ്പൊസ്തല 
ന്മാരെ ശിക്ഷിക്കാന്‍ ഒരു മാര്‍ഗ്ഗവും കണ്ടെത്താ 
നായില്ല. കാരണം, ചെയ്തകാര്യങ്ങള്‍ക്ക്‌ എല്ലാ 
വരും ദൈവത്തെ മഹത്വീകരിക്കുകയായിരുന്നു. 
(ഈ വീര്യപ്രവൃത്തി ദൈവത്തിന്‍െറ സാക്ഷ്യ 








രോട്‌ പലവടും ചോദിച്ചു. 

&അപ്പോള്‍ പത്രൊസില്‍ പരിശുദ്ധാത്മാവ്‌ 
നിറഞ്ഞു, അവന്‍ അവരോടു പറഞ്ഞു, “ജന 
നേതാക്കളേ മൂപ്പന്മാരേ: “ഞങ്ങളൊരു മുടന്തനു 
ചെയ്ത നന്മയുടെ പേരില്‍ ഞങ്ങളെ ചോദ്യം 
ചെയ്യുകയാണോ? അയാളെ സുഖപ്പെടുത്തിയ 
താരാണന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ഞങ്ങള്‍ 
നിങ്ങളെയും എല്ലാ യെഹൂദജനത്തെയും അറി 
യിക്കാനാഗ്രഹിക്കുന്നു. ഇയാള്‍ സുഖപ്പെട്ടത്‌ 
നസ്രായനായ യേശുക്രിസ്തുവിന്‍െറ ശക്തി 
യാലാണ്‌. നിങ്ങള്‍ യേശുവിനെ ക്രൂശിച്ചു. 
ദൈവം അവനെ പുനരുജ്ജീവിപ്പിച്ചു. മുടന്ത 
നായിരുന്ന ഇയാള്‍ക്ക്‌ യേശുക്രിസ്തുവിന്‍െറ 
ശക്തിയാല്‍ ഇപ്പോള്‍ നടക്കാനും നിങ്ങള്‍ക്കു 
മൂന്നില്‍ നില്‍ക്കാനും കഴിയുന്നു. യേശു 

“പണിക്കാരായ നിങ്ങള്‍ വലിച്ചെറിഞ്ഞ 
കല്ലാണ്‌ പക്ഷേ ആ കല്വിപ്പോള്‍ മൂലക്കല്ലായിരി 
ക്കുന്നു.” സങ്കീര്‍ത്തനങ്ങള്‍ 118:22 


മനുഷ്യരെ രക്ഷിക്കാന്‍ കഴിയുന്ന ഒരേയൊ 
രാള്‍ യേശുവാണ്‌. ആകാശത്തിനു കീഴില്‍ മനു 
ഷ്യരെ രക്ഷിക്കാന്‍ ശക്തിയുള്ള ഒരേയൊരു 
നാമം അവന്‍േറതാണ്‌. നമ്മള്‍ യേശുവിലൂടെ 
രക്ഷിക്കപ്പെടണം.” 

3യോഹന്നാനും പത്രൊസിനും യാതൊരു 
വിധപ്രത്യേക പരിശീലനമോ, വിദ്യാഭ്യാസ 
മോ ഇല്ലെന്നും യെഹൂദനേതാക്കള്‍ക്കു മനസ്സി 
ലായി. അവര്‍ നിര്‍ഭയരായി സംസാരിക്കുന്നതു 
കണ്ട യെഹൂദനേതാക്കള്‍ അത്ഭുതപ്പെട്ടു. പ 
ത്രൊസും യോഹന്നാനും യേശുവിന്‍റെ കൂടെ 
യുണ്ടായിരുന്നവരാണെന്നും അവര്‍ മനസ്സി 
ലാക്കി. മുടന്തന്‍ രണ്ട അപ്പൊസ്തലന്മാരോ 
ടുമൊത്ത്‌ നില്‍ക്കു ന്നത്‌ അവര്‍ കണ്ടു. അയാള്‍ 
സുഖപ്പെട്ുതും. അതിനാല്‍ അപ്പൊസ്തലന്മാര്‍ 
ക്കെതിരെ അവര്‍ക്ക്‌ ഒന്നും പറയാനായില്ല. 
15അവരോട അവിടം വിട്ടുപോകുവാന്‍ യെഹൂ 
ദനേതാക്കള്‍ ആവശ്യപ്പെടു. തങ്ങള്‍ ഇനി 
എന്തു ചെയുണമെന്ന്‌ നേതാക്കള്‍ ൨ രസ്‌ രം 








മായിരുന്നു. രോഗം ഭേദമാക്കപ്പെട്ടയാള്‍ക്ക്‌ നാല്പ 
തിനുമേല്‍ വയസ്സറുണ്ടായിരുന്നു.) അതിനാല്‍ 
യെഹൂദനേതാക്കള്‍ അപ്പൊസ്തലന്മാരെ 
താക്കീതു ചെയ്തു വിട്ടയച്ചു. 


പത്രൊസും യോഹന്നാനും വിശ്വാസി 
കളുടെയിടയില്‍ മടങ്ങിയെത്തുന്നു 

മപത്രൊസും യോഹന്നാനും യെഹൂദനേതാ 
ക്കന്മാരുടെ സഭയിൽനിന്നും തങ്ങളുടെ ആള്‍ 
ക്കാര്‍ക്കിടയിലേക്കുപോയി. മഹാപുരോഹി 
തരും, ജനത്തിന്‍െറ മൂപ്ലന്മാരും തങ്ങളോടു പറ 
ഞ്ഞതെല്ലാം അവര്‍ ശ്വാസിസംഘത്തോടു 
പറഞ്ഞു. 24ഇതു കേട്ടു വിശ്വ 
മനസ്സോടെ ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചു. 
“പ്രഭോ, ആകാശത്തിന്‍െറയും ഭൂമിയുടെയും 
കടലിന്‍െറയും അതിലുള്ള എല്ലാറ്റിന്‍െറയും 
സൃഷ്ടാവാണ്‌ അവിടുന്ന്‌. 25ഞങ്ങളുടെ പിതാ 
വായ ദാവീദ്‌ അവിടുത്തെ ദാസനായിരുന്നു. 
പരിശുദ്ധാത്മാവിന്‍െറ സഹായത്താല്‍ അവന്‍ 
ഈ വാക്കുകള്‍ എഴുതി: 

“ജാതികള്‍ വിളിച്ചു കൂവിയതെന്തിന്‌? ലോക 
രെന്തിനു നിഷ്പ്രയോജനമായി ദൈവദോഷം 
ചിന്തിക്കുന്നു? 

26കര്‍ത്താവിനും അവന്‍െറ ക്രിസ്തുവിനും 
എതിരായി ഭൂമിയിലെ രാജാക്കന്മാര്‍ തയ്യാ 
റായി, ഭരാണാധിപന്മാര്‍ ഒത്തുകൂടി.” 

സങ്കീര്‍ത്തനങ്ങള്‍ 2:1-2 

27ഹെരോദാവും പൊന്തിയൊസ്‌ പീലാ 
ത്തൊസും രാജ്യങ്ങളും യെഹൂദജനതയുമെല്ലാം 
യെരൂശലേമില്‍ യേശുവിനെതിരെ തിരിഞ്ഞ 
പ്പോള്‍ ഇതെല്ലാം യഥാര്‍ത്ഥത്തിലും സംഭവി 
ച്ചു. ക്രിസ്തുവായി അവിടുന്ന്‌ (ദൈവം) അഭി 
ഷിക്തനാക്കിയ അങ്ങയുടെ പരിശുദ്ധദാസനാ 
ണ്‌ യേശു. അങ്ങയുടെ പരിപാടികളെ നടപ്പാ 
ക്കനാണവര്‍ ഒത്തുകൂടിയത്‌. അവിടുത്തെ 
ശക്തിയും ഇച്ഛയുമനുസരിച്ചാണിതെല്ലാം 
സംഭവിച്ചത്‌. 24കകര്‍ത്താവേ, അതുകൊണ്ടി 
പ്പോള്‍ അവര്‍ പറയുന്നതു ശ്രദ്ധിക്കുക. അവര്‍ 


സികള്‍ ഒരേ 














ആലോചിച്ചു. 1അവര്‍ പറഞ്ഞു, “ഇവരെ 
നാമെന്തു ചെയ്യണം? അവരൊരു മഹത്തായ 
അത്ഭുതം പ്രവര്‍ത്തിച്ചുവെന്ന്‌ യെരൂശലേംജന 
തമുഴുവ൯ന്‍ അറിഞ്ഞു. അതു വ്യക്തവുമാണ്‌. 
ആ സത്യം നിഷേധിക്കാന്‍ സാദ്ധ്യവുമല്ല. 
17എന്നാല്‍ ഈ മനുഷ്യനെപ്പറ്റി പ്രസംഗിക്ക 
രുതെന്നു ee nf ed എന്നാല്‍ ഇത്‌ 
ഇതില്‍ കൂടുതലായി ആളുകളുടെ ഇടയില്‍ 
പ്രച രിക്കില്ല.” 

18അതുകൊണ്ട്‌ യെഹൂദനേതാക്കള്‍ പത്രൊ 
സിനെയും യോഹന്നാനെയും വീണ്ടും വിളി 
ച്ചു. യേശൂവിന്‍െറ നാമത്തില്‍ ഒന്നും പ്രസംഗി 
ക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യരുതെന്ന്‌ 
അവര്‍ അപ്പൊസ്തന്മാരോടു നിര്‍ദ്ദേശിച്ചു. 
പക്ഷേ പത്രൊസും യോഹന്നാനും മറുപടി 
പറഞ്ഞു, “നിങ്ങള്‍ ആലോചിക്കുന്നതു ശരിയാ 
ണോ? ദൈവത്തിനെന്താണു വേണ്ടത്‌? ഞങ്ങള്‍ 


ഞങ്ങളെ ഭയപ്പെടുത്താന്‍ ശ്രമിക്കുന്നു. കര്‍ 
ത്താവേ, ഞങ്ങള്‍ അവിടുത്തെ ദാസര്‍. ഭയമി 
ല്ലാതെ ഞങ്ങള്‍ പറയുവാന്‍ അങ്ങ്‌ ഏല്പിച്ചത്‌ 
പറയുവാന്‍ ഞങ്ങളെ സഹായിക്കുക. 30അങ്ങ 
യുടെ ശക്തി കാട്ടി ഞങ്ങള്‍ക്കു ധൈര്യം പക 
രുക. രോഗികളെ സുഖപ്പെടുത്തുക, സാക്ഷ്യ 
ങ്ങള്‍ നല്‍കുക, അങ്ങയുടെ വിശുദ്ധദാസനായ 
യേശുവിന്‍െറ ശക്തിയാല്‍ വീര്യപ്രവൃത്തികള്‍ 
കാട്ടുക.” 

31അവര്‍ പ്രാര്‍ത്ഥിച്ചുകഴിഞ്ഞപ്പോള്‍ അവര്‍ 
നിന്ന സ്ഥലം കുലുങ്ങി. അവരിലെല്ലാം പരി 
ശൂദ്ധാത്മാവ്‌ വന്നു നിറഞ്ഞു. ദൈവത്തിന്‍െറ 
സന്ദേശം പിന്നീടവര്‍ ഭയമില്ലാതെ പ്രസം 


ഗിച്ചു. 


വിശ്വാസികളുടെ പങ്കുവെക്കല്‍ 
വിശ്വാസികളുടെ സംഘം ഹൃദയംകൊണ്ട്‌ 


അപ്പൊ. പ്രവൃത്തികള്‍ 4:33-5:25 


കൂട്ടിച്ചേര്‍ക്കപ്പെട്ടു. അവര്‍ക്കു ഒരേ ആത്മാവുമാ 
യിരുന്നു. തനിക്കുള്ളതൊക്കെ തന്‍േറതാണെന്ന്‌ 
സംഘത്തിലെ ഒരാള്‍ പോലും പറഞ്ഞില്ല. പക 
രം, അവരെല്ലാം പങ്കു വച്ചു. കര്‍ത്താവായ 
യേശു മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേറ്റു 
വെന്ന്‌ അപ്പൊസ്തലന്മാര്‍ ശക്തിയോടെ ആളു 
കളോടു പറഞ്ഞു. ദൈവം എല്ലാ വിശ്വാസിക 
ളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. 34അവ 
ര്‍ക്കു വേണ്ടതെല്ലാം കിട്ടി. കാരണം നിലവും 





1050 


മരിച്ചു. ചെറുപ്പക്കാര്‍ വന്നപ്പോള്‍ അവള്‍ മരി 
ച്ചുകിടക്കുന്നതു കണ്ടു. അവര്‍ അവളേയും പുറ 
ത്തേക്കുകൊണ്ടുപോയി. അവളുടെ ഭര്‍ത്താ 
വിന്‍െറ അടുത്ത്‌ സംസ്കരിച്ചു. 1ഇക്കാര്യം 
കേട്ട വിശ്വാസികളും മറ്റുള്ളവരും ഭയന്നു. 





ദൈവത്തിന്‍െറ സാക്ഷ്യങ്ങള്‍ 
2അപ്പൊസ്തലന്മാര്‍ പല അത്ഭുതങ്ങളും 
വീര്യപ്രവര്‍ത്തികളും ചെയ്തു. ജനങ്ങളെല്ലാം 








വീടുമുള്ളവരെല്ലാം അവ വിറ്റു പണമാക്കി 
കൊണ്ടുവന്നു. ആ പണം 35അവര്‍ അപ്പൊസ്ത 
ലന്മാരെ ഏല്പിച്ചു. പിന്നീട്‌ ഓരോരുത്തര്‍ക്കും 
ആവശ്യമുള്ളവ നല്‍കപ്പെട്ടു. 

3യോസേഫ്‌ എന്നുപേരായ ഒരു വിശ്വാസി 
ഉണ്ടായിരുന്നു. അപ്പൊസ്തലന്മാര്‍ അവനെ 
ബര്‍ ന്നബാസ്‌ എന്നു വിളിച്ചു. (പരസഹായി” 
എന്നാണു ഈ പേരിനര്‍ത്ഥം.) അയാള്‍ കൂപ്ര 
സില്‍ ജനിച്ചൊരു ലേവ്യന്‍ ആയിരുന്നു. 37അ 
യാള്‍ക്കു കുറച്ചു നിലമുണ്ടായിരുന്നു. അയാള്‍ 
അതുവിറ്റ്‌ പണം കൊണ്ടുവന്ന്‌ അപ്പൊസ്ത 
ലന്മാരെ ഏല്ലിച്ചു. 





അനന്യാസും സഫീരയും 
അനന്യാസ്‌ എന്നു പേരായ ഒരാള്‍ ജീവിച്ചി 
രുന്നു. അയാളുടെ ഭാര്യയുടെ പേര്‍ സഫീര 
യെന്നും. അയാള്‍ തനിക്കുണ്ടായിരുന്ന കുറച്ചു 


അതു കണ്ടു. അപ്പൊസ്തലന്മാര്‍ ശലോമോ 
ന്‍െറ മണ്ഡപത്തില്‍ ഒത്തുകൂടിയിരിക്കുകയായി 
രുന്നു; അവര്‍ക്കെല്ലാം ഒരേ ലക്ഷ്യമായിരുന്നു. 
മറ്റുള്ളവര്‍ക്ക്‌ അവരോടൊത്തു നില്‍ക്കുന്നതു 
ഫലവത്തായതല്ലെന്നു തോന്നി. എല്ലാവര്‍ക്കും 
അവരെപ്പറ്റി നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. 
4കൂടുതല്‍ കൂടുതല്‍ ആള്‍ക്കാര്‍ കര്‍ത്താവില്‍ 
വിശ്വസിക്കുകയും അനേകം സ്ത്രീപുരുഷന്മാര്‍ 
വിശ്വാസികളുടെയിടയിലേക്കു ചേരുകയും 
ചെയ്തു. 1“അതുകൊണ്ട്‌ ആളുകള്‍ രോഗികളെ 
വഴിയിലേക്കു കൊണ്ടുവന്നു. പത്രൊസ്‌ അതു 
വഴി വരുന്നുണ്ടെന്ന്‌ അവര്‍ അറിഞ്ഞിരുന്നു. 
അതിനാലവര്‍ കട്ടിലുകളിലും മെത്തകളിലും 
കിടത്തി രോഗികളെ കൊണ്ടുവന്നു. രോഗി 
കളെ പത്രൊസിനന്‍െറ നിഴലു തൊടീച്ചാല്‍ പോ 
ലും മതിഭേദമാകാ൯ എന്നവര്‍ കരുതി. 1യെരൂശ 
ലേമിനു ചുറ്റുമുള്ള എല്ലാ നഗരങ്ങളില്‍നിന്നും 














നിലം വിറ്റു. പക്ഷേ അയാള്‍ കിട്ടിയ പണത്തി 
നെറ ഒരു ഭാഗം മാത്രമേ അപ്പൊസ്തലന്മാരെ 
ഏലിചുള്ളു. കുറച്ചു പണം അയാള്‍ തനിക്കാ 
യി രഹസ്യമായി മാറ്റിവച്ചു. അയാളുടെ ഭാര്യ 
യ്ക്ക്‌ അതറിയാമായിരുന്നുവെങ്കിലും അവളും 
അതംഗീകരിച്ചു. 3പത്രൊസ്‌ പറഞ്ഞു. “അന 
ന്യാസേ എന്തിനാണ്‌ സാത്താനെ നിന്‍െറ 
ഹൃദയം നിയന്ത്രിക്കുവാന്‍ അനുവദിച്ചത്‌? നീ 
നുണ പറയുകയും പരിശുദ്ധാത്മാവിനെ വി 
ഡ്ഡിയാക്കാന്‍ ശ്രമിക്കുകയും ചെയ്തിരിക്കു 
ന്നു. നീ നിന്‍െറ നിലം വിറ്റു. പക്ഷേ എന്തുകൊ 
ണ്ടാണ്‌ നീ കുറെ പണം നിനക്കായി സൂക്ഷിക്കു 
ന്നത്‌? 4ആ ഭൂമി വില്‍ക്കും മുന്‍മ്പ്‌ അത്‌ നിന്റ 
തായിരുന്നു. അതു വിറ്റുകിട്ടിയ പണം എങ്ങ 
നെയും ചിലവഴിക്കാന്‍ നിനക്കു സ്വാതന്ത്രമു 
ണ്ടുതാനും. പിന്നെ നീയെന്തിനാണ്‌ ഈ ദുഷി 
ച്ചരീതിയില്‍ ചിന്തിച്ചത്‌? നീ ദൈവത്തോടാണ്‌ 
മനുഷ്യരോടല്ല നുണ പറഞ്ഞത്‌.” “ഇതുകേട്ട 
അനന്യാസ്‌ താഴെ വീണു മരിച്ചു. ഏതാനും 
ചെറുപ്പക്കാര്‍ വന്ന്‌ അയാളുടെ ശരീരം പൊതി 
ഞ്ഞു പുറത്തുകൊണ്ടുപോയി സംസ്കരിച്ചു. 
അക്കാര്യം കേട്ടവരില്‍ ഭയം നിറഞ്ഞു. 

മൂന്നു മണിക്കൂറോളം കഴിഞ്ഞപ്പോള്‍ അയാ 
ളുടെ ഭാര്യ കടന്നുവന്നു. അവളുടെ ഭര്‍ത്താ 
വിനു സംഭവിച്ചതൊന്നും സഫീര അറിഞ്ഞിരു 
ന്നില്ല. പത്രൊസ്‌ അവളോടു പറഞ്ഞു, “നിങ്ങ 
ളുടെ നിലം വിറ്റപ്പോള്‍ എത്ര പണം കിട്ടിയെ 
ന്ന്‌ എന്നോടു പറയുക. അത്‌ അത്രയ്ക്കു തന്നെ 
യായിരുന്നോ? സഫീര മറുപടി പറഞ്ഞു, 
“അതെ അത്രയും തന്നെയാണു കിട്ടിയത്‌.” 

പത്രൊസ്‌ അവളോടു പറഞ്ഞു, “എന്തിനാ 
ണു നീയും ഭര്‍ത്താവും ഇങ്ങനെ കര്‍ത്താവി 
ന്‍റ ആത്മാവിനെ പരീക്ഷിക്കാന്‍ സമ്മതി 
ച്ചത്‌? നോക്കൂ! നീ ആ കാലടിയൊച്ചകള്‍ കേള്‍ 
ക്കുന്നില്ല? നിന്‍െറ ഭര്‍ത്താവിന്‍െറ ശവസംസ്‌ 
കാരം നടത്തിയവര്‍ ഇതാ എത്തിയിരിക്കുന്നു. 
അവര്‍ നിന്നെയും അതേപോലെ കൊണ്ടു 
പോകും.” 10ആ നിമിഷം സഫീര താഴെ വീണു 








ആളുകളെത്തി. അവരെല്ലാം രോഗികളെയും 
ദുരാത്മാക്കള്‍ ബാധിച്ചവരെയും കൊണ്ടുവന്നി 
രുന്നു. എല്ലാവരെയും പത്രൊസ്‌ സുഖപ്പെ 
ടുത്തി. 


അപ്പൊസ്തലന്മാരെ തടയാന്‍ 
യെഹുദരുടെ ശ്രമം 

17മഹാപുരോഹിതനും അയാളുടെ സുഹൃത്തു 
ക്കളും (സദൂക്യര്‍) അസൂയാലൂക്കളായി. 18അ 
വര്‍ അപ്പൊസ്തലന്മാരെ പിടിച്ചു തടവിലാ 
ക്കി. പക്ഷേ രാത്രിയില്‍ കര്‍ത്താവിന്‍െറ ഒരു 
ദൂത൯വന്ന്‌ തടവറയുടെ വാതില്‍ തുറന്നു. 
ദൂതന്‍ അപ്പൊസ്തലന്മാരെ പുറത്തേക്കു നയി 
ച്ചു. ദൂതന്‍ പറഞ്ഞു, 2%“പോയി ദൈവാലയ 
ത്തില്‍ നില്‍ക്കുക. എല്ലാവരോടും യേശുവി 
ന്‍െറ പൂതിയ ജീവനെപ്പറ്റി പറയുക.” 2ആ 
ദൂതന്‍ പറഞ്ഞതനുസരിച്ച്‌ അപ്പൊസ്തലന്മാര്‍ 
ദൈവാലയപ്പുറമ്പിലേക്കു പോയി. അത്‌ അതി 
രാവിലെ ആയിരുന്നു. അപ്പൊസ്തലന്മാര്‍ 
ആളുകളെ ഉപദേശിക്കാന്‍ ആരംഭിച്ചു. 

മഹാപുരോഹിതനും സുഹൃത്തുക്കളും ദൈവാ 
ലയത്തിലേക്കെത്തി. അവര്‍ യെഹൂദനേതാക്കളു 
ടെയും യെഹൂദമൂപ്പന്മാരുടെയും യോഗം വിളി 
ചുകൂട്ടി. അപ്പൊസ്തലന്മാരെ കൊണ്ടുവരുന്ന 
തിന്‌ അവര്‍ ചിലരെ തടവറയിലേക്കയച്ചു. 
22എന്നാല്‍ അവര്‍ക്ക്‌ അപ്പൊസ്തലന്മാരെ തട 
വറയില്‍ കാണാന്‍ കഴിഞ്ഞില്ല. അവര്‍ മടങ്ങി 
വന്ന്‌ ഇക്കാര്യം യെഹൂദനേതാക്കളെ അറിയി 
ച്ചു. അവര്‍ പറഞ്ഞു, “തടവറ അടച്ചുപൂട്ടിയി 
രുന്നു. വാതില്‍ക്കല്‍ പാറാവുകാരുമുണ്ടായി 
രുന്നു. പക്ഷേ വാതില്‍ തുറന്നപ്പോള്‍ തടവറ 
ശൂന്യമായിരുന്നു!” 

24ദെവാലയകാവല്‍ക്കാരുടെ നേതാവും 
പുരോഹിതപ്രമുഖരും ഇതു കേട്ടു. അവരാകെ 
കുഴങ്ങി. അവര്‍ അത്ഭുതപ്പെട്ടു. “ഇതിന്‍െറ ഭവി 
ഷൃത്തുകളെന്തായിരിക്കും? "25അപ്പ്പോള്‍ ഒരാള്‍ 
അവിടെ വന്ന്‌ അവരോടു പറഞ്ഞു, “നോക്കൂ 
നിങ്ങള്‍ തുറങ്കിലടച്ചവര്‍ ദൈവാലയത്തില്‍ 




















1051 


നില്‍ക്കുന്നു. അവര്‍ ആളുകളെ ഉപദേശിക്കുക 
യാണ്‌?” 26അപ്പോള്‍ കാവല്‍ക്കാരുടെ നേതാവും 
അവനന്‍റയാള്‍ക്കാരും പുറത്തേക്കു പോയി. 
അപ്പൊസ്തലന്മാരെ പിടിച്ചു കൊണ്ടുവന്നു. 
എന്നാല്‍ ഭടന്മാര്‍ ആളുകളെ ഭയന്നതുകൊണ്ട്‌ 
ശക്തി പ്രയോഗിച്ചില്ല. ആളുകള്‍ക്ക്‌ ദേഷ്യം 
വന്ന്‌ അവര്‍ തങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലു 
മെന്ന്‌ ഭടന്മാര്‍ ഭയപ്പെട്ടു. 

ഭടന്മാര്‍ അപ്പൊസ്തലന്മാരെ പിടിച്ചു 
കൊണ്ടുവന്ന്‌ നേതാക്കള്‍ക്കു മുന്നില്‍ നിര്‍ത്തി. 
മഹാപുരോഹിതന്‍ അവരെ ചോദ്യംചെയ്തു. 
28അവന്‍ പറഞ്ഞു, “ഈ മനുഷ്യനെപ്പറ്റി പഠി 
പ്പിക്കുവാ൯ പാടില്ലെന്നു ഞങ്ങള്‍ പറഞ്ഞിരു 
ന്നില്ലേ? പക്ഷേ നിങ്ങളെന്താണു ചെയ്ത 
തെന്നു നോക്കൂ! യെരൂശലേം മുഴുവന്‍ നിങ്ങള്‍ 
നിങ്ങളുടെ ഉപദേശം കൊണ്ടുനിറച്ചു. ഈ 
മനുഷ്യന്‍െറ മരണത്തില്‍ നിങ്ങള്‍ ഞങ്ങളെ 
കുറ്റവാളികളാക്കാ൯ ശ്രമിക്കുന്നു.” 

പത്രൊസും മറ്റു അപ്പൊസ്തലന്മാരും മറു 
പടി പറഞ്ഞു, “ദൈവത്തെയാണ്‌ നിങ്ങളെ 
യല്ല ഞങ്ങള്‍ അനുസരിക്കേണ്ടത്‌! 3മയശു 
വിനെ നിങ്ങള്‍ വധിച്ചു. നിങ്ങള്‍ യേശുവിനെ 
ക്രൂശിച്ചു. പക്ഷേ ഞങ്ങളുടെയും ഞങ്ങളുടെ 
പൂര്‍വ്വികരുടെയും ദൈവം യേശുവിനെ മരണ 
ത്തില്‍നിന്നും പുനരുജ്ജീവിപ്പിച്ചു! 31ദൈവം 
തന്‍െറ വലത്തുവശത്തേക്കുയര്‍ത്തിയ ഒരുവന്‍ 
യേശുവാണ്‌. ദൈവം യേശുവിനെ നമ്മുടെ 
നായകനും രക്ഷകനുമാക്കിത്തീര്‍ത്തു. യെഹൂദ 
രെല്ലാവരും മാനസാന്തരപ്പെടുന്നതിനാണ്‌ 
ദൈവം അതു ചെയ്തത്‌. അപ്പോള്‍ ദൈവത്തി 
നവരുടെ പാപങ്ങള്‍ ക്ഷമിക്കാനാവും. 32ഇതെ 
ല്ലാം സംഭവിക്കുന്നത്‌ ഞങ്ങള്‍ കണ്ടു. അതിനാല്‍ 
അതെല്ലാം സത്യമാണെന്ന്‌ ഞങ്ങള്‍ക്കു പറയാ 
നാവും. ഇതെല്ലാം സത്യമാണെന്നും പരിശുദ്ധാ 
ത്മാവ്‌ കാണിക്കുന്നു. ദൈവം അവനെ അനുസ 
രിക്കുന്ന എല്ലാവര്‍ക്കും പരുശുദ്ധാത്മാവിനെ 
നല്‍കി.” 

ട്യെഹൂദനേതാക്കള്‍ ആ വാക്കുകള്‍ കേട്ടു 
കോപിതരായി. അപ്പൊസ്തലന്മാരെ വധിക്കാ 
നവര്‍ മാര്‍ഗ്ഗം ആരാഞ്ഞു. യോഗത്തിലെ ഒരു 
പരീശന്‍ എഴുന്നേറ്റു. ഗമാലീയേല്‍ എന്നായി 
രുന്നു അയാളുടെ പേര്‍. ഒരു ശാസ്ത്രികൂടിയായ 
അയാളെ ആളുകള്‍ ബഹുമാനിച്ചിരുന്നു. 
അപ്പൊസ്തലന്മാരെ അല്പനേരത്തേക്കവിടുന്നു 
മാറ്റി നിര്‍ത്താന്‍ അയാള്‍ കല്ലിച്ചു. 35എന്നിട്ട 
യാള്‍ യെഹൂദരോടു പറഞ്ഞു, “യിസ്രായേല്‍ 
ക്കാരേ, ഈ മനുഷ്യരെക്കുറിച്ചു നിങ്ങള്‍ ആസൂ 
ത്രണം ചെയ്യുന്ന കാര്യത്തില്‍ സൂക്ഷിക്കുക! 
കുറച്ചു കാലംമുമ്പ്‌ തദാസ്‌ പ്രത്യക്ഷപ്പെടും. 
താനാണു വമ്പന്‍ എന്നയാള്‍ പ്രഖ്യാപിച്ചു. 
നാനൂറോളം പുരുഷന്മാര്‍ അവനോടു ചേര്‍ന്നു. 
പക്ഷേ അവന്‍ കൊല്ലപ്പെട്ടു. അവനെ അനുഗ 
മിച്ചവരെല്ലാം നാലുപാടും ചിതറി ഓടി. അവ 
ര്‍ക്ക്‌ ഒന്നും ചെയ്യുവാനാകുമായിരുന്നില്ല. 37പി 
ന്നീട്‌ യൂദാ എന്നു പേരുള്ള ഒരുവന്‍ ഗലീല 
യില്‍നിന്നും പ്രത്യക്ഷപ്പെട്ട. അതു ജനസംഖ്യ 
രേഖപ്പെടുത്തുന്ന കാലമായിരുന്നു. അയാളോ 
ടൊപ്പം കുറെ അനുയായികളുമുണ്ടായിരുന്നു. 
അയാളും കൊല്ലപ്പെട്ടു. അയാളുടെ മുഴുവന്‍ 
അനുയായികളും ചിതറി ഓടിപ്പോയി. 38അതു 
കൊണ്ട്‌ Se ee പറയുന്നു: ഇവരില്‍ 

ന്‌ 








അപ്പൊ. പ്രവൃത്തികള്‍ 5:26-6:9 


പക്ഷേ ഇതു ദൈവത്തില്‍നിന്നാ 
ണെങ്കില്‍ അവരെ തടയാന്‍ നിങ്ങളെക്കൊണ്ടാ 
വില്ല. നിങ്ങള്‍ ദൈവത്തിനെതിരായി പൊരുതു 
ന്നവരായിപ്പോലും കാണപ്പെടും!” 

ഗമാലീയേലിനന്‍െെറ വാക്കുകളോട്‌ യെഹൂദനേ 
താക്കള്‍ യോജിച്ചു. 4അവര്‍ അപ്പൊസ്തല 
ന്മാരെ വീണ്ടും വിളിച്ചു. അവരെ അടിക്കുകയും 
യേശുവിന്‍െറ നാമത്തില്‍ ഒന്നും പറയരുതെന്ന്‌ 
ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടവര്‍ 
അപ്പൊസ്തലന്മാരെ വിട്ടയച്ചു. 4അപ്പൊസ്ത 
ലന്മാര്‍ അവിടം വിട്ടു. യേശുവിന്‍െറ നാമത്തെ 
ച്ചൊല്ലി അപമാനിതരാവാ൯ അര്‍ഹത കിട്ടിയ 
തില്‍ അവര്‍ ആഹ്ലാദിച്ചു. 44അവര്‍ ഉപദേശം 
es A ha യേശു, ക്രിസ്തുവാ 
ണെന്ന സുവിശേഷം അവര്‍ പ്രസംഗിച്ചു നട 
ന്നു. അവരിതെന്നും ദേവാലയത്തിലും, വീടുക 
ളിലും ചെയ്തു. 











ഏഴുപേരെ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു 

കൂടുതല്‍ കൂടുതല്‍ പേര്‍ യേശുവിനന്‍െറ അനു 

യായികളായിക്കൊണ്ടിരുന്നു. അതേ സമയം 
യവനഭാഷ സംസാരിക്കുന്ന അനുയായികള്‍ക്ക്‌ 
മറ്റ്‌ യെഹൂദരുമായി ഒരു തര്‍ക്കത്തിലേര്‍പ്പെ 
ടേണ്ടി വന്നു. ദിവസം തോറുമുള്ള സാധാരണ 
വിതരണത്തില്‍ തങ്ങളുടെ വിധവകള്‍ക്കു പങ്കു 
കിട്ടാറില്ലെന്നവര്‍ പരാതിപ്പെട്ടു. 2പന്ത്രണ്ട്‌ 
അപ്പൊസ്തലന്മാര്‍ അനുയായികളെ ഒന്നടങ്കം 
വിളിച്ചുകൂട്ടി. അപ്പൊസ്തലന്മാര്‍ അവരോടു 
പറഞ്ഞു, “ഞങ്ങള്‍ ദൈവവചന ഉപദേശം 
നിര്‍ത്തി. അതുനന്നല്ല. ഭക്ഷണം വിതരണം 
ചെയ്യുന്നതിലും നല്ലത്‌ ദൈവവചനം ഉപദേശി 
ക്കുന്നതാണ്‌. 3അതുകൊണ്ട്‌, സഹോദരന്മാരേ, 
നിങ്ങളില്‍നിന്ന്‌ ഏഴുപേരെ തെരഞ്ഞെടുക്കുക. 
നല്ലവരെന്ന്‌ എല്ലാവര്‍ക്കും അഭിപ്രായം ഉള്ളവ 
രായിരിക്കണം അവര്‍. ജ്ഞാനവും ആത്മാവും 











നിറഞ്ഞവരായിരിക്കണം അവര്‍. അവര്‍ക്ക്‌ 
ഞങ്ങള്‍ ഈ ജോലി നല്‍കാം. 4അപ്പോള്‍ 
ഞങ്ങള്‍ക്ക്‌ ഞങ്ങളുടെ സമയം പ്രാര്‍ത്ഥന 


യ്ക്കും ദൈവവചനഘോഷണത്തിനും ഉപയോ 
ഗിക്കാം. 

എല്ലാവര്‍ക്കും ആ ആശയം ഇഷ്ടപ്പെട്ടു. 
അതിനാല്‍ അവര്‍ ഇനി പറയുന്ന ഏഴുപേരെ 
തെരഞ്ഞെടുത്തു: സ്തെഫാനൊസ്‌ (അതിയാ 
യ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ 
ഒരുവന്‍), ഫിലിപ്പൊസ്‌, പ്രൊഖൊരൊസ്‌, 
നിക്കാനോര്‍, തിമോന്‍, പര്‍മെനാസ്‌, യെഹൂദ 
മതം സ്വീകരിച്ച അന്ത്യോക്കൃയക്കാരനായ നി 
ക്കൊലാവൊസ്‌. അവര്‍ ഈ ഏഴുപേരെയും 
അപ്പൊസ്തലന്മാരുടെ മുമ്പില്‍ നിര്‍ത്തി. 
അപ്പൊസ്തലന്മാര്‍ പ്രാര്‍ത്ഥിക്കുകയും തങ്ങ 
ളുടെ കൈകള്‍ അവര്‍ക്കുമേല്‍ വെക്കുകയും 
ചെയ്തു. 

"ദൈവവചനം കൂടുതല്‍ കൂടുതല്‍ ആളുക 
ളില്‍ എത്തിക്കൊണ്ടിരുന്നു. യെരുശലേമിലെ 
അനുയായികളുടെ എണ്ണം പെരുകിവന്നു. ഒരു 
വലിയ സംഘം യെഹൂദപുരോഹിതന്മാര്‍ 
പോലും വിശ്വാസത്തിനു അധീനരായി 
ത്തീര്‍ന്നു. 











യെഹൂദന്മാര്‍ സ്തെഫാനോസിന്‌ എതിര്‍ 
8$സ്തെഫാനൊസിന്‌ ഒരു വലിയ അനുഗ്രഹം 





നിന്ന്‌ അകന്നു നില്‍ക്കുക. അവരെ അവരുടെ 
വഴിക്കു വിടുക. മനുഷ്യരില്‍നിന്നാണ്‌ അവ 
രുടെ പരിപാടികള്‍ വരുന്നതെങ്കില്‍ അതു പരാ 


ലഭിച്ചു. വീര്യപ്രവൃത്തികളും അടയാളങ്ങളും 
ജനങ്ങള്‍ക്കു കാട്ടാനുള്ള ശക്തികൂടി ദൈവം 
അവനു നല്‍കി. 9പക്ഷേ ഏതാനും യെഹൂദര്‍ 


അപ്പൊ. പ്രവൃത്തികള്‍ 6:10-7:18 


സ്തെഫാനൊസിനോട്‌ തര്‍ക്കമായി. അവര്‍ 
ഒരു യെഹുദപ്പള്ളിയില്‍ നിന്നുള്ളവരായിരുന്നു. 
വിമോചിതരുടെ യെഹൂദപ്പള്ളി എന്നാണത 
റിയപ്പെട്ടിരുന്നത്‌. (കുറേനക്കാര്‍ക്കും അലക്സ 
ന്ത്രിയക്കാര്‍ക്കും കൂടി വേണ്ടിയുള്ളതായിരുന്നു 
ഈ യെഹൂദപ്പള്ളി.) കിലിക്യയില്‍നിന്നും ആ 
സ്യയില്‍നിന്നുമുള്ളവര്‍ അവര്‍ക്കിടയിലൂണ്ടാ 
യിരുന്നു. അവരെല്ലാവരും വന്ന്‌ സ്തെഫാനൊ 
സിനോടു വാദിച്ചു. പക്ഷേ ജ്ഞാനിയെപ്പോ 
ലെ സംസാരിക്കാന്‍ ആത്മാവ്‌ സ്തെഫാനൊ 
സിനെ സഹായിച്ചു. യെഹൂദര്‍ക്ക്‌ വാദിക്കാന്‍ 
പറ്റാത്തവിധം ശക്തങ്ങളായിരുന്നു അവന്‍െറ 
വാക്കുകള്‍. 1“സ്തെഫാനൊസ്‌ മോശെക്കും 
ദൈവത്തിനുമെതിരായി പ്രസംഗിക്കുന്നത്‌ 
ഞങ്ങള്‍ കേട്ടു. "എന്നു പറയാന്‍ ഒടുവില്‍ 
അവര്‍ ചിലരെ ചട്ടം കെട്ടി. 12അങ്ങനെ ചെയ്യു 
കവഴി ഈ യെഹൂദര്‍ ജനങ്ങളെയും ജനത്തി 
നെറ മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും കോ 
പാകൂലരാക്കി. അവര്‍ കോപത്തോടെ വന്ന്‌ 





1052 


പരിചിതരാവും. അന്നാട്ടുകാര്‍ അവരെ അടിമ 
കളാക്കുകയും നാനുറുവര്‍ഷം പരുഷമായി 
കൈകാര്യം ചെയ്യുകയും ചെയ്യും. "പക്ഷേ അവ 
രെ അടിമകളാക്കിയ രാജ്യത്തെ ഞാ൯ ശിക്ഷി 
ക്കും.”* ദൈവം ഇങ്ങനെകൂടി പറഞ്ഞു” “അതെ 
ല്ലാം സംഭവിച്ചതിനുശേഷം നിന്‍െറയാള്‍ക്കാര്‍ 
ആ രാജ്യത്തുനിന്നും പുറത്തു കടക്കും. എന്നിട്ട 
അവര്‍ ഇവിടെ ഈ സ്ഥലത്ത്‌ എന്നെ ആരാ 
ധിക്കും.”* “ദൈവം അബ്രാഹാമുമായി ഒരു നിയ 
മം ഉണ്ടാക്കി; പരിച്ഛേദനയായിരുന്നു ആ 
നിയമത്തിന്‍റെ അടയാളം. അതുകൊണ്ട്‌ 
അബ്രാഹാം തനിക്കൊരു പുത്രനുണ്ടായപ്പോള്‍ 
അവന്‍െറ പരിച്ഛേദനകര്‍മ്മം എട്ടു ദിവസം 
പ്രായമായപ്പോള്‍ നടത്തി. യിസ്ഹാക്ക്‌ എന്നാ 
യിരുന്നു ആ പുത്രന്‍റെ പേര്‍. യിസ്ഹാക്ക്‌ 
തന്‍െറ പുത്രനായ യാക്കോബിന്‍െറയും യാ 
ക്കോബ്‌ തന്‍െറ പുത്രന്മാരുടെയും പരിച്ഛേ 
ദനകര്‍മ്മം നടത്തി. ആ പുത്രന്മാരാണ്‌ പില്‍ക്കാ 
ലത്ത്‌ പന്ത്രണ്ടു പിതാക്കന്മാരായത്‌. 








സ്തെഫാനൊസിനെ പിടികൂടി. അവര്‍ അവ 
നെ യെഹൂദനേതാക്കളുടെ ഒരു സഭയിലേക്ക്‌ 
കൊണ്ടുപോയി. 13യെഹൂദര്‍ ചില ആളുകളെ 
സഭയില്‍ വരുത്തി. സ്തെഫാനൊസിനെതിരെ 
കള്ളസാക്ഷി പറയാന്‍ യെഹൂദര്‍ ഏര്‍പ്പെടു 
ത്തിയിരുന്നവര്‍ പറഞ്ഞു, “ഈ ദൈവാലയ 
ത്തെപ്പറ്റി ഇയാള്‍ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. 
മോശെയുടെ ന്യായപ്രമാണത്തെയും ഇയാള്‍ 
ദുഷിക്കാറുണ്ട്‌. 4നസറെത്തിലെ യേശു ഈ 
സ്ഥലം നശിപ്പിക്കുമെന്ന്‌ അവന്‍ പറയുന്നത്‌ 
ഞങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. മോശെ നമുക്കു തന്ന ആ 
ചാരക്രമങ്ങളെ യേശു തിരുത്തുമെന്നും ഇയാള്‍ 
പറയാറുണ്ടായിരുന്നു.” 15സഭയില്‍ കൂടിയിരുന്ന 
വരെല്ലാം സ്തെഫാനൊസിനെ സശ്രദ്ധം 
വീക്ഷിച്ചു. അവന്‍െറ മുഖം ഒരു ദൂതന്‍റെറ മുഖം 
പോലെയായിരിക്കുന്നത്‌ അവര്‍ കണ്ടു. 





സ്തെഫാനൊസിനന്‍െറ പ്രസംഗം 

മഹാപുരോഹിതര്‍ സ്തെഫാനൊസി 
Fi നോടു ചോദിച്ചു, “ഇതെല്ലാം സത്യമാ 
ണോ?” 2സ്തെഫാനൊസ്‌ മറുപടി പറഞ്ഞു, 
“എന്‍െറ യെഹൂദപിതാക്കളേ സഹോദരന്മാരേ, 
എന്‍െറ വാക്കുകള്‍ ശ്രദ്ധിച്ചാലും, നമ്മുടെ മഹ 
ത്വമാര്‍ന്ന ദൈവം നമ്മുടെ പിതാവായ അബ്രാ 
ഹാമിനു പ്രത്ൃക്ഷപ്പെട്ടു. അബ്രാഹാം മെസൊ 
പ്രൊത്താമ്യയില്‍ ആയിരുന്നു. അവന്‍ ഹാരാ 
നില്‍ താമസിക്കും മുമ്പായിരുന്നു അത്‌. 3ദൈവം 
അബ്രാഹാമിനോടു പറഞ്ഞു, “നിന്‍െറ രാജ്യ 
ത്തെയും, ബന്ധുക്കളെയും വിട്ട ഞാന്‍ കാണി 
ചുതരുന്ന രാജ്യത്തേക്കു പോവുക.'* “അതി 
നാല്‍ അബ്രാഹാം കല്‍ദായ വിട്ടു. അവന്‍ 
ഹാരാ൯ ദേശത്തേക്കു പോയി. അബ്രാഹാമി 
ന്‍െറ പിതാവു മരിച്ചതിനുശേഷം ദൈവം അവ 


9“ഈ പിതാക്കന്മാര്‍ക്ക്‌ യോസേഫിനോട 
(അവരുടെ ഇളയസഹോദരന്‍) അസൂയതോ 
ന്നി. അവര്‍ യോസേഫിനെ മിസ്രയീമിലേക്കു 
അടിമയായി വിറ്റു. എന്നാല്‍ ദൈവം യോസേ 
ഫിനോടൊത്തായിരുന്നു. 14മിസ്രയീമില്‍ യോ 
സേഫിന്‌ ഒരുപാട്‌ കഷ്ടങ്ങളുണ്ടായെങ്കിലും 
ആ അവസരങ്ങളിലൊക്കെ ദൈവം അവനെ 
രക്ഷിച്ചു. ഫറവോനായിരുന്നു മിസ്രയീമിലെ 
രാജാവ്‌. ഫറവോന്‍ യോസേഫിനെ ഇഷ്ടപ്പെ 
ടുകയും ദൈവദത്തമായി യോസേഫിനുള്ള 
ജ്ഞാനത്താല്‍ അയാളെ ബഹുമാനിക്കുകയും 
ചെയ്തു. അയാള്‍ യോസേഫിനെ മിസ്രയീമി 
നെറ അധിപതിയാക്കി. ഫറവോനന്‍െറ കൊട്ടാ 
രവാസികളെ ഭരിക്കാനുള്ള അനുവാദം പോലും 
ഫറവോന്‍ യോസേഫിനു കൊടുത്തു. 11പക്ഷേ 
മിസ്രയീമും, കനാന്‍ ദേശവും രൂക്ഷമായവറുതി 
യില്‍ പെട്ടതുമൂലം കടുത്തക്ഷാമവും ഉണ്ടായി. 
ജനങ്ങള്‍ക്കിതു വളരെ കഷ്ടപ്പാടുണ്ടാക്കി. 
നമ്മുടെ പിതാക്കന്മാര്‍ക്ക്‌ ഭക്ഷണം കിട്ടാതായി. 
12എന്നാല്‍ മിസ്രയീമില്‍ ഭക്ഷ്യശേഖരമുണ്ടെന്ന്‌ 
യാക്കോബ്‌ കേട്ടു. അതുകൊണ്ടയാള്‍ നമ്മുടെ 
പിതാക്കന്മാരെ അവിടേക്കയച്ചു. (അത്‌ മിസ്ര 
യീമിലേക്കുള്ള അവരുടെ ആദ്യയാത്രയായിരു 
ന്നു). 3പിന്നീടവര്‍ രണ്ടാമതും അവിടെ പോയി. 
ഈ പ്രാവശ്യം യോസേഫ്‌ തന്‍െറ സഹോദര 
ന്മാരോട്‌ താന്‍ ആരാണെന്നു വെളിപ്പെടുത്തി. 
യോസേഫിനന്‍െറ കുടുംബത്തെപ്പറ്റി ഫറവോന്‍ 
അറിയുകയും ചെയ്തു. 4അനന്തരം യോസേ 
ഫ്‌ തന്‍െറ പിതാവിനെ ആളയച്ച്‌ മിസ്രയീമി 
ലേക്ക്‌ ക്ഷണിച്ചു. തന്‍െറ ചാര്‍ച്ചക്കാരായ എഴു 
പത്തഞ്ചുപേരെക്കൂടി യോസേഫ്‌ ക്ഷണിച്ചു. 
അങ്ങനെ യാക്കോബ്‌ മിസ്രയീമിലെത്തി. 
അവനും നമ്മുടെ പിതാക്കന്മാരും അവിടെ മരി 
ചു. പിന്നീട്‌ അവരുടെ ശരീരം ശെഖേമിലേ 








നെ നിങ്ങള്‍ ഇപ്പോള്‍ വസിക്കുന്ന ഈ ദേശ 
ത്തിലേക്കു അയച്ചു. “എന്നാല്‍ ദൈവം അയാ 
ള്‍ക്കു അല്പംപോലും സ്ഥലം നല്‍കിയില്ല. ഒരടി 
സ്ഥലം പോലും. എന്നാല്‍, ഭാവിയില്‍ അബ്രാ 
ഹാമിനും സന്തതി പരമ്പരകള്‍ക്കുമായി ആ 
ദേശം നല്‍കാമെന്ന്‌ ദൈവം അവനു വാഗ്ദാനം 
നല്‍കി. അബ്രാഹാമിനു കുട്ടികളൊന്നുമുണ്ടാ 
കും മുമ്പായിരുന്നു അത്‌.) ദൈവം ഇങ്ങനെയാ 
ണവനോട അരുളിയത്‌: “നിന്‍െറ സന്തതികള്‍ 
മറ്റൊരു രാജ്യത്ത്‌ വസിക്കും. അവിടെയവര്‍ അ 




















“നിന്‍െറ ... പോവുക" ഉദ്ധരണി ഉല്പ. 12:1 


ക്കുകൊണ്ടു വന്നു. അവിടെ അവര്‍ സംസ്ക 
രിക്കപ്പെട്ടു. (ഹാമോരിന്‍െറ പുത്രന്മാരോട്‌ 
വെള്ളിനാണയങ്ങള്‍ കൊടുത്ത്‌ അബ്രാഹാം 
ശെഖേമിൽ വാങ്ങിച്ച കല്ലറയാണത്‌.) 
17തിസ്രയീമില്‍ യെഹൂദരുടെ എണ്ണം പെരു 
കി. അവിടെ നമ്മുടെ ആള്‍ക്കാര്‍ തിങ്ങിക്കൂടി 
വന്നു. (ദൈവം അബ്രാഹാമിനു നല്‍കിയ വാ 
ഗ്ദാനം പാലിക്കപ്പെടാറായിരുന്നു.) 18അപ്പോള്‍ 





“നിന്‍െറ ... ശിക്ഷിക്കും” ഉദ്ധരണി ഉല്പ. 15:13,14. 


“അതെല്ലാം ... ആരാധിക്കും” ഉദ്ധരണി ഉല്ല. 1514,പുറ. 
3:12. 


1053 


അപ്പൊ. പ്രവൃത്തികള്‍ 7:19-43 





വ്യത്യസ്തനായൊരു രാജാവ്‌ മിസ്രയീം ഭരിച്ചു. 
അയാള്‍ക്ക്‌ യോസേഫി നെപ്പറ്റി ഒന്നും അറിയൂ 
കയില്ലായിരുന്നു. 1രാജാവ്‌ നമ്മുടെയാളുക 
ളോട്‌ കൌശലപൂര്‍വ്വം പെരുമാറി. അവരോട്‌ 
അയാള്‍ ക്രൂരമായി പെരുമാറി. അവന്‍ നമ്മുടെ 
പിതാക്കന്മാരെ തങ്ങളുടെ കുഞ്ഞുങ്ങള്‍ ജീവി 
ക്കുന്നതു തടയുവാന്‍ അവരെ പുറത്തിടുവാ൯ 
നിര്‍ബന്ധിച്ചു. 2മ2മോശെ പിറന്ന സമയമായി 
രുന്നു അത്‌. മോശെ ദൈവത്തിന്‍െറ മുമ്പില്‍ 
അതിസുന്ദരനായിരുന്നു. മൂന്നുമാസം മോശെ 
യെ അവന്‍െറ പിതാവിന്‍െറ ഭവനത്തില്‍ വളര്‍ 
ത്തി. മോശെയെ അവര്‍ പുറത്തെറിഞ്ഞ 
പ്പോള്‍ ഫറവോന്‍്റെറ പുത്രി കുഞ്ഞിനെ എടു 
ത്തുകൊണ്ടുപോയി. സ്വന്തം മകനെപ്പോലെ 
അവള്‍ അവനെ വളര്‍ത്തി. 22തിസ്രയീംകാര്‍ 
തങ്ങള്‍ക്കറിയാവുന്നതു മുഴുവന്‍ മോശെയെ 
പഠിപ്പിച്ചു. താന്‍ പറഞ്ഞതും പ്രവര്‍ത്തിച്ചതു 
മായുള്ള കാര്യങ്ങളില്‍ മോശെ ശക്തനായി. 
23“മോശെയ്ക്കു നാല്പതു വയസ്സായപ്പോള്‍ 
തന്‍െറ യെഹൂദസഹോദരന്മാരെ ചെന്നു കാണ 
ണമെന്നു അവനു തോന്നി. 24ഒരു മിസ്രയീംകാ 
രന്‍ ഒരു യെഹൂദനെ ദ്രോഹിക്കുന്നത്‌ മോശെ 
കണ്ടു. അയാള്‍ യെഹൂദന്‍െറ സഹായത്തിനെ 
ത്തി. മോശെ മിസ്രയീംകാരനെ അടിച്ചുകൊന്ന 
ശിക്ഷിച്ചു. അവരെ രക്ഷിക്കാന്‍ ദൈവം തന്നെ 
അയച്ചതാണെന്ന്‌ യെഹൂദര്‍ക്ക്‌ തന്മൂലം മനസ്സി 
ലാകുമെന്ന്‌ മോശെ കരുതി. എന്നാല്‍ അവര്‍ 
ക്കതു മനസ്സിലായില്ല. പിറ്റേന്ന്‌ രണ്ടു യെഹൂ 
ദര്‍ തമ്മിലടിക്കുന്നത്‌ മോശെ കണ്ടു. അയാള്‍ 
അവരെ പൊരുത്തപ്പെടുത്താന്‍ ശ്രമിച്ചുകൊ 
ണ്ടു പറഞ്ഞു, “മനുഷ്യരേ, നിങ്ങള്‍ സഹോദര 
ന്മാരല്ലേ, നിങ്ങളെന്തിനാണ്‌ പരസ്പരം ദ്രോ 
ഹിക്കുന്നത്‌?” 7സഹോദരനെ ദ്രോഹിച്ചുകൊ 
ണ്ടിരൂന്നവന്‍ മോശെയെ തള്ളിമാറ്റി. അയാള്‍ 
മോശെയോടു ചോദിച്ചു, “ആരാണ്‌ നിന്നെ 
ഞങ്ങളുടെമേല്‍ ഭരണാധികാരിയും വിധികര്‍ 
ത്താവും ആക്കിയത്‌? 2ഇന്നലെ മിസ്രയീംകാ 
രനെ കൊന്നതുപോലെ എന്നെ നീ കൊല്ലുമെ 
ന്നാണോ? 22അവന്‍ പറഞ്ഞതുകേട്ട്‌ മോശെ 
മിസ്രയീം വീട്ടു. മോശെ മിദ്യാ൯ ദേശത്തേക്കു 
പോയി. അവിടെയവ൯ അപരിചിതനായി 
വസിച്ചു. അവിടെവച്ച്‌ മോശെയ്ക്കു രണ്ടു 
പുത്രന്മാരുണ്ടായി. 

30“നാല്പതു വര്‍ഷങ്ങള്‍ക്കു ശേഷം മോശെ 
സീനായിമലകള്‍ക്കടുത്തുള്ള മരുഭൂമയില്‍ നില്‍ 
ക്കുകയായിരുന്നു. അവിടെ മുള്‍പ്പടര്‍പ്പിലെ തീ 
ജ്വാലയില്‍ ഒരു ദൂതന്‍ അവനു പ്രതൃക്ഷപ്പെട്ടു. 
31അതുകണ്ട മോശെ അത്ഭുതപ്പെട്ടു. അതുകാ 
ണാന്‍ മോശെ കൂടുതല്‍ അടുത്തേക്കു ചെന്നു. 
മോശെ കര്‍ത്താവിന്‍െറ ശബ്ദം കേട്ടു. 32കര്‍ 
ത്താവ്‌ പറഞ്ഞു, “ഞാന്‍ നിന്‍െറ പിതാക്കന്മാ 
രുടെ ദൈവമാകുന്നു. അബ്രാഹാമിന്‍െറയും, യി 
സ്ഹാക്കിന്‍െറയും, യാക്കോബിന്‍െറയും 
ദൈവം ഞാനാകുന്നു.” മോശെ ഭയംകൊണ്ട്‌ 
വിറയ്ക്കാന്‍ തുടങ്ങി. മുള്‍പ്പടര്‍പ്പിലേക്കുനോ 
ക്കാന്‍ അവനു ധൈര്യമുണ്ടായില്ല. 33കര്‍ത്താവ്‌ 
അവനോടു പറഞ്ഞു, “നിന്‍െറ ചെരിപ്പുകള്‍ 
ഉനരിക്കളയുക, കാരണം നീ നില്‍ക്കുന്നിടം 
വിശുദ്ധസ്ഥലമാണ്‌. 34മിസ്രയീമില്‍ എന്റെറ 
ജനങ്ങളുടെ a കണ്ട എനിക്ക്‌ 
അതേപ്പറ്റി നന്നായി അറിയാം. അവരുടെ 
കരച്ചില്‍ ഞാന്‍ കേട്ടു. അവരെ രക്ഷിക്കാനാണു 
ഞാന്‍ താഴേക്കു വന്നിരിക്കുന്നത്‌. മോശെ, 























ഞാന്‍ ... ആകുന്നു ഉദ്ധരണി പുറ. 3:6. 


ഇപ്പോള്‍ വരിക, ഞാന്‍ നിന്നെ മിസ്രയീമി 
ലേക്കു മടക്കി അയയ്ക്കുന്നു!” * 


35*യെഹൂദര്‍ തള്ളിപ്പറഞ്ഞ അതേ മോശെ 
തന്നെയാണിത്‌. “നീ ഞങ്ങളുടെ ഭരണകര്‍ 
ത്താവും വിധികര്‍ത്താവുമാണെന്ന്‌ ആരെങ്കി 
ലും പറഞ്ഞിട്ടുണ്ടോ? * ഇല്ല” എന്ന്‌ അവര്‍ 
അവനോടു പറഞ്ഞിരുന്നു. ദൈവം രക്ഷകനും 
ഭരണാധിപനുമായി അയച്ചവനാണു മോശെ. 
ദൂതന്‍റെ സഹായത്താലാണ്‌ ദൈവം മോശെ 
യെ അയച്ചത്‌. ആ ദൂതനെയാണ്‌ മുള്‍പ്പടര്‍ 
പ്പിലെ തീജ്വാലയില്‍ മോശെ കണ്ടത്‌. 3മോശെ 
ജനങ്ങളെ നയിച്ചു. അത്ഭുതങ്ങളും വീര്യപ്രവ്ൃ 
ത്തികളും മോശെ പ്രവര്‍ത്തിച്ചു. മിസ്രയീമിലും 
ചെങ്കടലിലും, മരുഭൂമിയിലും നാല്പതുവര്‍ഷ 
ക്കാലം അവന്‍ ഇതു പ്രവര്‍ത്തിച്ചു. 37യെഹൂദ 
രോട്‌ ഇതേ മോശെ തന്നെയാണ്‌ ഈ വാക്കു 
കളും പറഞ്ഞത്‌: “ദൈവം നിങ്ങള്‍ക്കൊരു പ്രവാ 
ചകനെ നല്‍കും.നിങ്ങള്‍ക്കിടയില്‍ നിന്നാ വും 
ആ പ്രവാചകന്‍ വരിക. അവന്‍ എന്നെപ്പോ 
ലെയായിരിക്കും.”* 3ഇതേ മോശെ മരുഭൂമിയി 
ലെ യെഹുദക്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. അവന്‍ 
നമ്മുടെ പിതാക്കന്മാരോടൊപ്പവും ഉണ്ടായി 
രുന്നു. സീനായിമലയ്ക്കടുത്തുവച്ച്‌ തന്നോടു 
സംസാരിച്ചദൂതനോടൊപ്പമായിരുന്നു അവന്‍ 
അപ്പോള്‍. മോശെ ദൈവത്തില്‍നിന്നും ജീവന്‍ 
നല്‍കുന്ന കല്പനകള്‍ സ്വീകരിച്ചു. ആ കല്പനക 
ളാണ്‌ മോശെ നമുക്ക്‌ തന്നത്‌. 

39“എന്നാല്‍ നമ്മുടെ പിതാക്കന്മാര്‍ മോശെ 
യെ അനുസരിക്കാന്‍ കൂട്ടാക്കിയില്ല. അവര്‍ 
അവനെ തിരസ്കരിച്ചു. അവര്‍ മിസ്രയീമിലേ 
ക്കു പോകാന്‍ ആഗ്രഹിച്ചു. നമ്മുടെ പിതാ 
ക്കന്മര്‍ അഹരോനോടു പറഞ്ഞു, “മോശെ 
ഞങ്ങളെ മിസ്രയീമില്‍ നിന്നും പുറത്തേക്കു 
നയിച്ചു. എന്നാല്‍ അവനെന്തു സംഭവിച്ചുവെ 
ന്നു ഞങ്ങള്‍ക്കറിയില്ല. അതിനാല്‍ ഞങ്ങളെ 
നയിക്കാന്‍ ഏതാനും ദേവന്മാരെ ഉണ്ടാക്കുക.” * 

4്അതുകൊണ്ട്‌ അവര്‍ പശുക്കുട്ടിയെപ്പോലെ 
തോന്നിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടാക്കി. അവര്‍ 
അതിന്‌ യാഗം നല്‍കി. തങ്ങളുടെ കൈകള്‍ 
കൊണ്ട്‌ എന്തു സൃഷ്ടിച്ചോ അതില്‍ അവര്‍ 
സന്തോഷിച്ചു. പക്ഷേ ദൈവം അവരില്‍ 
നിന്നും തിരിഞ്ഞു. ആകാശത്തെ കപടദൈവ 
ങ്ങളെ ആരാധിക്കാനുള്ള ശ്രമത്തില്‍നിന്ന്‌ അവ 
രെ തടയുന്നത്‌ അവന്‍ അവസാനിപ്പിച്ചു. 
പ്രവാചകരുടെ പുസ്തകത്തില്‍ ഇങ്ങനെ എഴു 
തിയിരിക്കുന്നു: ദൈവം അരുളിച്ചെയുന്നു, 

“യെഹൂദവംശജരേ, മരുഭൂമിയില്‍ നാല്പതൂവര്‍ 
ഷക്കാലം നിങ്ങളെനിക്കായിരുന്നില്ല രക്തവും 
യാഗങ്ങളും നല്‍കിയിരുന്നത്‌; 43നിങ്ങള്‍ക്ക്‌ 
ആരാധിക്കാന്‍ നിങ്ങള്‍ മൊലോക്കിനന്‍െറെ കൂടാര 
വും രേഫാന്‍ ദേവന്‍െറ നക്ഷത്രവും നിങ്ങള്‍ 
കൊണ്ടു വന്നു. ആരാധിക്കേണ്ടതിലേക്കായി 
അവ നിങ്ങളുണ്ടാക്കിയ വിഗ്രഹങ്ങളാണ്‌. അതി 
നാല്‍ ഞാന്‍ നിങ്ങളെ ബാബിലോണി ലേക്കു 
ബഹിഷ്ക്കരിക്കും.” 


























ആമോസ്‌ 525-27 





“നിന്‍െറ ... അയയ്ക്കുന്നു” ഉദ്ധരണി പുറ.3:5-8, 10 


“നീ ഞങ്ങളുടെ ... 
2:14 


പറഞ്ഞിട്ടുണ്ടോ?” ഉദ്ധരണി പുറ 


“ദൈവം ... എന്നെപ്പോലെയായിരിക്കും” ഉദ്ധരണി 
ആവ. 18:15 


“മോശെ ഉണ്ടാക്കുക” ഉദ്ധരണി പുറ.32:1. 


അപ്പൊ. പ്രവൃത്തികള്‍ 7:44-8:12 


44“നമ്മുടെ പിതാക്കന്മാര്‍ക്ക്‌ മരുഭൂമിയില്‍ 
വിശുദ്ധകൂടാരം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്‌ 
ആ കൂടാരം ഉണ്ടാക്കേണ്ടതെന്ന്‌ ദൈവം മോശെ 
യോടു പറഞ്ഞിരുന്നു. ദൈവം അവനെ കാണി 
ച്ചിരുന്ന മാതൃകയനുസരിച്ചാണ്‌ മോശെ കൂടാരം 
ഉണ്ടാക്കിയത്‌. “പിന്നീട്‌ യോശുവവന്ന്‌ നമ്മു 
ടെ പിതാക്കന്മാരെ മറ്റു ദേശങ്ങള്‍ പിടിച്ചടക്കാ 
നായി നയിച്ചു. നമ്മുടെയാള്‍ക്കാര്‍ കടന്നുചെ 
ന്നപ്പോള്‍ അന്യനാട്ടുകാരെ ദൈവം പുറത്താ 
ക്കി. പൂതിയ നാട്ടിലേക്കു നമ്മുടെ പിതാക്ക 
ന്മാര്‍ കടന്നുചെന്നപ്പോള്‍ ഇതേ കൂടാരം അവര്‍ 
കൊണ്ടു വന്നു. തങ്ങളുടെ പിതാക്കന്മാരില്‍ 
നിന്നും കിട്ടിയ ആ കൂടാരം അവര്‍ ദാവീദിന്‍റെ 
കാലം വരെ സൂക്ഷിച്ചു. 4ദൈവം ദാവീദില്‍ 
സന്തുഷ്ടനായി. യാക്കോബിന്‍െറ ദൈവത്തി 
ന്‌ ഒരു ആലയം പണിയാന്‍ ദാവീദ്‌ ദൈവ 


1054 


ത്തേക്കോടി 53അവരവനെ നഗരത്തിൽനിന്നും 
പുറന്തള്ളി മരിക്കുംവരെ കല്ലെറിഞ്ഞു. സ്തെ 
ഫാനൊസിനെതിരെ കള്ളസാക്ഷികള്‍ പറ 
ഞ്ഞവര്‍ തങ്ങളുടെ മേലങ്കി ഉരി ശൌല്‍ എന്നു 
വിളിച്ച യുവാവിനു നല്‍കി. 59അവരും സ്തെ 
ഫാനൊസിനെ കല്ലെറിഞ്ഞു. പക്ഷേ സ്തെ 
ഫാനൊസ്‌ അപ്പോഴും പ്രാര്‍ത്ഥിക്കുകയായിരു 
ന്നു. അവന്‍ പറഞ്ഞു, “കര്‍ത്താവായ യേശുവേ, 
എന്‍െറ ആത്മാവിനെ സ്വീകരിക്കേണമേ.” 
അവന്‍ മുട്ടുകുത്തി ഉറക്കെ നിലവിളിച്ചു, “കര്‍ 
ത്താവേ ഇവരുടെമേല്‍ ഈ പാപം ചുമത്ത 
രൂതേ.” ഇത്രയും പറഞ്ഞ്‌ സത്തെഫാനൊസ്‌ 
മരിച്ചുവീണു. 


സ്തെഫാനൊസിന്‍െറ കൊലയ്ക്കു ശൌ 
ലും അവന്‍െറ അംഗീകാരം കൊടുത്തു. 





ത്തോട്‌ അനുവാദം ചോദിച്ചു. 47എന്നാല്‍ ദാവീ 
ദിന്‍ പുത്രനായ ശലോമോന്‍ ആയിരുന്നു 
ദൈവാലയം പണിയിച്ചത്‌. 

പക്ഷേ മനുഷ്യര്‍ അവരുടെ കൈകള്‍ 
കൊണ്ടു നിര്‍മ്മിച്ച ദൈവാലയത്തില്‍ അത്യു 
ന്നതന്‍ വസിക്കുന്നില്ല. അതാണ്‌ പ്രവാചകന്‍ 
എഴുതിയിട്ടുള്ളത്‌: 
“കര്‍ത്താവ്‌ അരുളിച്ചെയുന്നു, സ്വര്‍ഗ്ഗം 
എന്‍െറ സിംഹാസനം. മിടൂമി എന്‍െറ പാദപീഠ 
മാകുന്നു. എനിക്കായി ഏതുതരം ദൈവാലയം 
പണിയാനാണു നിങ്ങള്‍ക്കാവുക? എനിക്ക്‌ 
വിശ്രമസങ്കേതം ഇല്ല! ട്ണഇവയെല്ലാം ഞാനാ 
ണുണ്ടാക്കിയതെന്ന്‌ മറക്കാതിരിക്കുക.” 

യെശയ്യാവ്‌ 661-2 











ടിഅപ്പോള്‍ സ്തെഫാനൊസ്‌ പറഞ്ഞു, 
“ദുശ്ലാഠ്യക്കാരായ യെഹൂദനേതാക്കളേ, ദൈവ 
ത്തിനു ഹൃദയവും കാതും നല്‍കാത്തവരേ, പരി 
ശുദ്ധാത്മാവിന്‍െറ വചനങ്ങള്‍ക്ക്‌ എപ്പോഴും 
എതിരു നില്‍ക്കുവന്നവരേ, നിങ്ങളുടെ പിതാ 
ക്കന്മാര്‍ ഇതു ചെയ്തു. അതുതന്നെ നിങ്ങളും 
ചെയ്യുന്നു. നിങ്ങളുടെ പിതാക്കന്മാര്‍ ജീവിച്ചി 
രുന്ന എല്ലാപ്രവാചകരെയും ഉപദ്രവിച്ചു. 
നീതിമാന്‍ വരുമെന്ന്‌ ആ പ്രവാചകരെല്ലാം 
പറഞ്ഞിട്ടുണ്ട്‌. പക്ഷേ അവരെ പിതാക്കന്മാര്‍ 
വധിച്ചു. ഇപ്പോള്‍ നിങ്ങളും നീതിമാനെതിരെ 
തിരിയുകയും അവനെ വധിയ്ക്കുകയും ചെ 
യ്തു. 88 മോശെയുടെ ന്യായപ്രമാണം നിങ്ങള്‍ 
സ്വീകരിച്ചു. ദൂതന്മാരിലൂടെ ദൈവം നിങ്ങള്‍ 
ക്ക്‌ ഈ ന്യായപ്രമാണം നല്‍കി. എന്നാല്‍ 
നിങ്ങള്‍ ഈ നിയമങ്ങള്‍ അനുസരിച്ചില്ല.” 


സ്തെഫാനൊസ്‌ കൊല്ലപ്പെടുന്നു 

5ര്‍സ്തെഫാനൊസിനന്‍െറ ഈ വാക്കുകള്‍ യെ 
ഹൂദനേതാക്കള്‍ കേട്ട്‌ കോപാകുലരായി. അവര്‍ 
അയാളുടെ നേരെ പല്ലുകളിറുമ്മി., ട്പക്ഷേ 
സ്തെഫാനൊസില്‍ പരിശുദ്ധാത്മാവു നിറ 
ഞ്ഞിരുന്നു. അവന്‍ ആകാശത്തേക്കു നോക്കി. 
അവന്‍ ദൈവത്തിന്‍െറ മഹത്വം കണ്ടു. ദൈവ 
ത്തിന്‍െറ വലതുഭാഗത്ത്‌ യേശു നില്‍ക്കുന്നത്‌ 
സ്തെഫാനൊസ്‌ കണ്ടു. 5സ്തെഫാനൊസ്‌ 
പറഞ്ഞു, അതാ, “സ്വര്‍ഗ്ഗുകവാടം തുറന്നതു 
ഞാന്‍ കാണുന്നു. മനുഷ്യപുത്രന്‍ ദൈവത്തി 
ന്‍െറ വലത്തുവശത്തു നില്‍ക്കുന്നതും ഞാന്‍ 
കാണുന്നു.” 

അപ്പോള്‍ യെഹൂദനേതാക്കളാകെ ആക്രോ 
ശിച്ചു. അവര്‍ തങ്ങളുടെ ചെവികള്‍ പൊത്തി. 
അവരെല്ലാവരും സ്തെഫാനൊസിനന്‍െറ അടു 


വിശ്വാസികള്‍ കുഴപ്പത്തില്‍ 

23ഏതാനും ഭക്തജനങ്ങള്‍ സ്തെഫാനൊ 
സിനെ സംസ്കരിച്ചു. അവര്‍ അവന്‍െറ മരണ 
ത്തില്‍ വാവിട്ടുകരഞ്ഞു. ആ ദിവസം യെരൂശ 
ലേമിലെ വിശ്വാസികളെ യെഹൂദര്‍ ഉപദ്രവി 
ച്ചു. വിശ്വാസികളെ നശിപ്പിക്കാന്‍ ശൌലും 
ശ്രമിച്ചുകൊണ്ടിരുന്നു. ശൌല്‍ tn വീടു 
കളില്‍കയറി. ആണുങ്ങളെയും പെണ്ണുങ്ങ 
ളെയും അയാള്‍ വലിച്ചിറക്കി തടവറയിലിട്ടു. 
വിശ്വാസികളെല്ലാം യെരൂശലേം വിട്ടു. അപ്പൊ 
സ്തലന്മാര്‍ മാത്രം അവശേഷിച്ചു. വിശ്വാസി 
കള്‍ യെഹൂദ്യയിലെയും ശമര്യയിലെയും മുഴു 
വന്‍ സ്ഥലത്തുമെത്തി. അവര്‍ യെഹൂദ്യയിലെ 
യും, ശമര്യയിലെയും എല്ലായിടങ്ങളിലും ചിത 
റിക്കിടന്നിരുന്നു. അവര്‍ പോയിടത്തെല്ലാം 
സുവിശേഷം പ്രസംഗിച്ചു. 














ഫിലിപ്പൊസ്‌ _ ശമര്യയില്‍ പ്രസംഗിക്കുന്നു 

ഫിലിപ്പൊസ്‌ ശമര്യാനഗരത്തിലേക്കു 
പോയി. അവിടെ ക്രിസ്തുവിനെക്കുറിച്ചു 
പ്രഭാഷണം നടത്തി. അന്നാട്ടുകാര്‍ ഫിലിപ്പൊ 
സിനെ ശ്രവിക്കുകയും അവന്‍െറ വീര്യപ്രവ്ൃ 
ത്തികള്‍ കാണുകയും ചെയ്തു. ഫിലിപ്പൊസി 
ന്‍െറ വാക്കുകളെ അവര്‍ സശ്രദ്ധം ശ്രവിച്ചു. 
അവരില്‍ പലരേയും അശുദ്ധാത്മാവ്‌ ബാധി 
ച്ചിരുന്നു. ഫിലിപ്പൊസ്‌ അശുദ്ധത്മാക്കളെ പുറം 
തള്ളി. പുറത്തേക്കു വന്ന ആത്മാക്കള്‍ വലിയ 
ശബ്ദമുണ്ടാക്കിയിരുന്നു. അനേകം തളര്‍വാത 
രോഗികളും, മുടന്തരും അവിടെയുണ്ടായിരുന്നു. 
ഫിലിപ്പൊസ്‌ അവരെയും സുഖപ്പെടുത്തി. 
അതിനാല്‍ ആ നഗരക്കാര്‍ വളരെ സന്തുഷ്ട 
രായി. 

പക്ഷേ ആ നഗരത്തില്‍ ശിമോന്‍ എന്നൊ 
രാളുണ്ടായിരുന്നു. ഫിലിപ്പൊസ്‌ അവിടെയെ 
ത്തുന്നതിനുമുമ്പ്‌ ശിമോന്‍ ജാലവിദ്യകള്‍ കാട്ടി 
യിരുന്നു. അതുവഴി അയാള്‍ ശമര്യക്കാരെ വശീ 
കരിച്ചു. അയാള്‍ സ്വയം വലിയവനാണെന്നു 
നടിച്ചു. 14വലിയവരും ചെറിയവരുമടക്കം 
എല്ലാവരും ശിമോന്‍െറ വാക്കുകള്‍ വിശ്വസി 
ച്ചു. അവര്‍ പറഞ്ഞു, “ഈ മനുഷ്യന്‍ ദൈവശ 
ക്തിയായ “മഹാശക്തിയുണ്ട്‌.'” 1ആളുകള്‍ 
തന്‍റെ അനുയായികളാകുംവരെ വളരെനാള്‍ 
ശിമോന്‍ മായാജാലംകൊണ്ട്‌ ആളുകളെ അത്ഭു 
തപ്പെടുത്തിയിരുന്നു. 12എന്നാല്‍ ഫിലിപ്പൊസ്‌ 
ദൈവരാജ്യത്തെപ്പറ്റിയും യേശുക്രിസ്തുവി 
നെറ ശക്തിയെല്പറ്റിയുമുള്ള സുവിശേഷം പ്ര 
സംഗിച്ചു. സ്ത്രീപുരുഷന്മാര്‍ ഫിലിപ്പൊസി 








1055 





നെറ വാക്കുകള്‍ വിശ്വസിച്ചു. അവര്‍ സ്നാന 
പ്പെട്ടു. 13ശിമോനും ഫിലിപ്പൊസ്സിന്‍െറ വാക്കു 
കള്‍ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും 
ചെയ്തു. അയാള്‍ ഫിലിപ്പൊസിനെ പിന്തുട 
ര്‍ന്നു. ഫിലിപ്പൊസ്‌ ചെയ്ത വീര്യപ്രവൃത്തി 
കളും അതിശക്തമായ കര്‍മ്മങ്ങളുംകണ്ട്‌ 
ശിമോന്‍ അത്ഭുതപ്പെട്ടു. 

4അപ്പൊസ്തലന്മാര്‍ അപ്പോഴും യെരൂശലേ 
മില്‍ ഉണ്ടായിരുന്നു. ശമര്യക്കാര്‍ ദൈവവചനം 
സ്വീകരിച്ചുവെന്ന്‌ അവര്‍ കേട്ടു. അതിനാല്‍ 
അവര്‍ പത്രൊസിനെയും യോഹന്നാനെയും 
ശമര്യക്കാരുടെയിടയിലേക്കയച്ചു. അവരെ 
ത്തി ശമരൃക്കാര്‍ക്കു പരിശുദ്ധാത്മാവിനെ ലഭി 











അപ്പൊ. പ്രവൃത്തികള്‍ 8:13-9:1 


യുടെ ഉയര്‍ന്നളദ്യോഗസ്ഥനും, ഖജനാവൂസൂ 
ക്ഷിപ്പുകാരനുമാണയാള്‍. യെരൂശലേമില്‍ ആ 
രാധനയ്ക്കു പോയതായിരുന്നു അയാള്‍. 28ഇ 
പ്പോള്‍ അയാള്‍ വീട്ടിലേക്കു മടങ്ങുന്നവഴി 
യാണ്‌. അയാള്‍ തന്‍െറ രഥത്തിലിരുന്ന്‌ യെശ 
യ്പ്രവാചകനന്‍െറ ഗ്രന്ഥം വായിക്കുകയായി 
രുന്നു. 22ആത്മാവ്‌ ഫിലിപ്പൊസിനോടു പറ 
ഞ്ഞു, “ആ രഥത്തിനടുത്തു പോയി നില്‍ക്കുക.” 
30അതിനാല്‍ ഫിലിപ്പൊസ്‌ രഥത്തിനടുത്തെ 
ത്തി അയാള്‍ വായിക്കുന്നതു കേട്ടു. അയാള്‍ 
യെശയ്യാപ്രവാചകനന്‍െറ വചനങ്ങള്‍ വായിക്കു 
കയായിരുന്നു. ഫിലിപ്പൊസ്‌ അയാളോടു ചോ 





ക്കുന്നതിനായി പ്രാര്‍ത്ഥിച്ചു. യേശുക്രിസ്തു 
വിന്‍െറനാമത്തില്‍ അവര്‍ സ്‌നഠനപ്പെട്ടു. 
പക്ഷേ പരിശുദ്ധാത്മാവ്‌ അവരിലൊരാളിലേ 
ക്കും വന്നതേയില്ല. അതിനാലാണ്‌ പത്രൊസും 
യോഹന്നാനും പ്രാര്‍ത്ഥിച്ചത്‌. 17അപ്പൊസ്തല 
ന്മാര്‍ തങ്ങളുടെ കൈകള്‍ ജനങ്ങളുടെമേല്‍ 
വെച്ചതോടെ അവര്‍ക്കു പരിശുദ്ധാത്മാവിനെ 
കിട്ടി. 

18അപ്പൊസ്തലന്മാര്‍ തങ്ങളുടെ കൈകള്‍ 
ജനങ്ങളുടെമേല്‍ വെച്ചപ്പോള്‍ അവര്‍ക്കു ആ 
ത്മാവു ലഭിക്കുന്നത്‌ ശിമോന്‍ കണ്ടു. അതിനാല്‍ 
അവന്‍ അപ്പൊസ്തലന്മാര്‍ക്കു പണം കൊടു 
ക്കാന്‍ ഒരുങ്ങി. 1 എന്നിട്ടു പറഞ്ഞു, “ഞാന്‍ 
എന്‍െറ കൈ ഒരുവന്‍െറമേല്‍ വച്ചാല്‍ അവനും 
പരിശുദ്ധാത്മാവിനെ കിട്ടേണ്ടതിലേക്കുള്ള 
ശക്തി എന്നിലേക്കു പകര്‍ന്നു തരിക.” 

20 പത്രൊസ്‌ ശിമോനോടു പറഞ്ഞു, “നീയും 
നിന്‍െറ പണവും നശിപ്പിക്കപ്പെടണം. ദൈവ 
ത്തിന്‍റെ സമ്മാനം പണം കൊടുത്തു വാങ്ങാ 
മെന്നു നീ കരുതി. 2ഈ ജോലിയില്‍ നിനക്കു 
ഞങ്ങളോടു പങ്കാളിയാകാനാവില്ല. ദൈവ 
ത്തിനുമുമ്പില്‍ നിന്‍െറ ഹൃദയം ശുദ്ധമല്ല. 2 മാന 
സാന്തരപ്പെടുക! നീ ചെയ്ത ദുഷ്ടതകളില്‍ 
നിന്നും പിന്തിരിയുക. ദൈവത്തോടു പ്രാര്‍ത്ഥി 
ക്കുക. നിന്‍െറെയീവകചിന്തകള്‍ക്ക്‌ അവന്‍ 
നിന്നോടു ക്ഷമിക്കട്ടെ. 2നീ കടുത്ത അന്ധൂയ 
യില്‍ മുഴുകിയവനും, പിശാചിന്‍െറ നിയന്ത്ര 
ണത്തിലുള്ളവനുമാണെന്നു ഞാന്‍ കാണുന്നു.” 

24ശിമോന്‍ മറുപടി പറഞ്ഞു, “നിങ്ങളിരുവ 
രും എനിക്കായി കര്‍ത്താവിനോടു പ്രാര്‍ത്ഥി 
ച്ചാലും. നിങ്ങള്‍ പറഞ്ഞവിധമൊന്നും എനിക്കു 
സംഭവിക്കാതിരിക്കാ൯ പ്രാര്‍ത്ഥിച്ചാലും.” 

25അപ്പോള്‍ രണ്ട്‌ അപ്പൊസ്തലന്മാരും തങ്ങള്‍ 
കണ്ട യേശുവിന്‍െറ പ്രവര്‍ത്തികളെപ്പറ്റി പ്ര 
സംഗിച്ചു. കര്‍ത്താവിന്‍െറ സന്ദേശം അവര്‍ 
ജനങ്ങളോടു പറഞ്ഞു. എന്നിട്ടവര്‍ യെരുശലേ 
മിലേക്കു പോയി. യെരൂശലേമിലേക്കു മടങ്ങും 
വഴി അവര്‍ പല ശമര്യാപട്ടണങ്ങളിലൂടെ കട 
ന്നുപോവുകയും അവിടെയെല്ലാം സുവിശേ 
ഷം പ്രസംഗിക്കുകയും ചെയ്തു. 

















എത്യോപൃക്കാരനെ ഫിലിപ്പൊസ്‌ 
പഠിപ്പിക്കുന്നു 

26കര്‍ത്താവിനന്‍െറ ഒരു ദൂതന്‍ ഫിലിപ്പൊസി 
നോടു സംസാരിച്ചു. ദൂതന്‍ പറഞ്ഞു, “തയ്യാ 
റായി തെക്കോട്ടു പുറപ്പെടുക. യെരൂശലേമില്‍ 
നിന്നും ഗസെയിലേക്കു മരുഭൂമിയിലുള്ള പാത 
യിലേക്കു പോവുക.” 7അതിനാല്‍ ഫിലിപ്പൊ 
സ്‌ തയ്യാറായി പുറപ്പെട്ടു. വഴിയില്‍ അവന്‍ 
ഒരു എത്യോപ്യക്കാരനെ കണ്ടു. അയാള്‍ ഒരു 
ഷണ്ഡനായിരുന്നു. എത്വയോപ്യരാജ്ഞി കന്ദക്ക 


ദിച്ചു, “വായിക്കുന്നതൊക്കെ മനസ്സിലാകുന്നു 
ണ്ടോ? 31അയാള്‍ പറഞ്ഞു, “എനിക്കെങ്ങനെ 
മനസ്സിലാകാന്‍? എനിക്കിതാരെങ്കിലും വിശദീ 
കരിച്ചു തന്നാല്‍ കൊള്ളാമായിരുന്നു!” എന്നിട്ട 
യാള്‍ ഫിലിപ്പൊന്ധിനെ രഥത്തിലേക്കു ക്ഷണി 
ച്ചു. 3തിരുവെഴുത്തിലെ ഈ ഭാഗമായിരുന്നു 
അയാള്‍ വായിച്ചിരുന്നത്‌: 

“അറുക്കുവാനുള്ള കുഞ്ഞാടിനെപ്പോലെ 
അവനെ കൊണ്ടുപോയി. രോമം മുറിക്കു 
മ്പോള്‍ മിണ്ടാതെ നില്‍ക്കുന്ന കുഞ്ഞാടിനെ 
പ്പോലെ അവന്‍ നിശബ്ദനായിരുന്നു. 3%അവന്‍ 
അപമാനിക്കപ്പെട്ട; അവനു നീതി നിഷേധിക്ക 
പ്പെടു ഭൂമിയിലെ അവനന്‍െെറ ജീവിതം അവസാ 
നിച്ചു. അവന്‍െറ പിന്മുറക്കാരെപ്പറ്റി ആര്‍ക്കും 
പറയാനാവില്ല.” യെശയ്യാവ്‌ 537-8 

34അയാള്‍ ഫിലിപ്പൊന്ധിനോടു ചോദിച്ചു, 
“പ്രവാചകന്‍ ഇത്‌ ആരെപ്പറ്റിയാണ്‌ പറയു 
ന്നത്‌? ഇത്‌ അവന്‍ തന്നെപ്പറ്റി തന്നെ പറയുന്ന 
തോ മറ്റാരെയെങ്കിലും പറ്റിപ്പറയുന്നതോ?” 
35ഫിലിപ്പൊസ്‌ പ്രസംഗിക്കാന്‍ തുടങ്ങി. അതേ 
തിരുവെഴുത്ത്‌ ഉദ്ധരിച്ചുകൊണ്ടു തുടങ്ങിയ 
ഫിലിപ്പൊസ്‌ അയാളോട്‌ യേശുക്രിസ്തുവി 
ന്‍െറ സുവിശേഷം പ്രസംഗിച്ചു. 3അങ്ങനെ 
സഞ്ചരിക്കവേ അവര്‍ ഒരു കുളക്കരയിലെത്തി. 
ഉദ്യോഗസ്ഥന്‍ പറഞ്ഞു, “ഇതാ! ഇവിടെ 
വെള്ളം! സ്‌്നാനപ്പെടുവാ൯ എനിക്കിനി 
എന്താണു തടസ്സം?” 

37%38ര.ം നിറുത്താന്‍ അയാള്‍ ആജ്ഞാ 
പിച്ചു. ഫിലിപ്പൊസും ഷണ്ഡനും വെള്ളത്തി 
ലേക്കിറങ്ങി. ഫിലിപ്പൊസ്‌ അയാളെ സ്നാന 
പ്പെടുത്തി. അവര്‍ വെള്ളത്തില്‍നിന്നും കയറി 
യപ്പോള്‍ ആത്മാവ്‌ ഫിലിപ്പൊസിനെ അപ്രത്യ 
ക്ഷനാക്കി. ഉദ്യോഗസ്ഥന്‍ പിന്നീട്‌ ഫിലിപ്പൊ 
സിനെ കണ്ടിട്ടേയില്ല. അയാള്‍ അത്യാഹ്ളാദ 
ത്തോടെ വീട്ടിലേക്കു യാത്ര തുടര്‍ന്നു. 40അസ്‌ 
തൊദ്‌ എന്ന പട്ടണത്തില്‍ ഫിലിപ്പൊസ്‌ പ്രത്യ 
ക്ഷപ്പെട്ടു. അവന്‍ കൈസര്യനഗരത്തിലേക്കു 
പോകുകയായിരുന്നു. അസ്തൊദില്‍നിന്നും 
കൈസര്യയിലേക്കുള്ള മാര്‍ഗ്ഗമദ്ധേേ എല്ലാ ഗ്രാമ 
ങ്ങളിലും ഫിലിപ്പൊസ്‌ സുവിശേഷം പ്രസം 


ഗിച്ചു. 


ശൌല്‍ മാനസാന്തരല്ലെടുന്നു 
ees കര്‍ത്താവിന്‍െറ വിശ്വാസി 
കളെ ഭീഷണിപ്പെടുത്തുന്നതും കൊല്ലുന്നതും 
ശൌല്‍ തുടര്‍ന്നു. അതിനാലവ൯ മഹാപുരോ 














വാക്യം 37 ചില പില്‍ക്കാല അപ്പൊ.പ്രവൃത്തിക 
ളുടെ ഗ്രീക്കു പതിപ്പുകളില്‍ 37ാം വാക്യത്തില്‍ 
ഇത്രയും കൂടി കാണാനുണ്ട്‌. “ഫിലിപ്പൊസ്‌ മറുപടി 
പറഞ്ഞു, “നിങ്ങള്‍ പൂര്‍ണ്ണഹൃദയത്തോടെ വിശ്വസി 
ക്കുന്നുവെങ്കില്‍ നിങ്ങള്‍ക്കു കഴിയും.” ഉദ്യോഗസ്ഥന്‍ 
പറഞ്ഞു, “യേശുക്രിസ്തു ദൈവപുത്രനാണെന്നു 
ഞാന്‍ വിശ്വസിക്കുന്നു.” 














അപ്പൊ. പ്രവൃത്തികള്‍ 9:2-27 


ഹിതനെ സമീപിച്ചു. ദമസ്കൊസിലെ യെ 
ഹൂദപ്പള്ളികളിലെ യെഹൂദര്‍ക്കു കത്തയ 
യ്ക്കാന്‍ അയാള്‍ മഹാപുരോഹിതനോട്‌ ആവ 
ശ്യപ്പെട്ടു. ദമസ്കൊസില്‍ ക്രിസ്തുവിന്‍െറ 
മാര്‍ഗ്ഗത്തില്‍ വിശ്വസിക്കുന്നവരെ കണ്ടെത്താന്‍ 
തനിക്കധികാരം നല്‍കണമെന്നാണ്‌ മഹാപു 
രോഹിതനോട ശൌല്‍ ആവശ്യപ്പെട്ടത്‌. അങ്ങ 
നെയുള്ള പുരുഷന്മാരെയൊ സ്ത്രീകളെയൊ 
കണ്ടാല്‍ അവരെ പിടിച്ചുകെട്ടി യെരുശലേമി 
ലേക്കു കൊണ്ടുവരാനാണയാള്‍ക്കാഗ്രഹം. 

അതിനാല്‍ ശൌല്‍ ദമസ്കൊസിലേക്കു 
പോയി. അയാള്‍ നഗരത്തിനടുത്തെത്തിയ 
പ്പോള്‍ പെട്ടെന്ന്‌ ആകാശത്തുനിന്നും ഒരു വലി 
യപ്രകാശം അയാള്‍ക്കു ചുറ്റും തിളങ്ങി. “ശൌല്‍ 
നിലം പതിച്ചു. ഒരു ശബ്ദം അവനോടു പറയു 
ന്നതു കേട്ടു: “ശൌല്‍, ശൌല്‍! എന്നെ ഉപ്ദ്രവി 
ക്കുന്നത്‌ എന്തിന്‌?” $ശൌല്‍ ചോദിച്ചു, “നീ 
ആരാണു കര്‍ത്താവേ?” 

ശബ്ദം പ്രതിവചിച്ചു, “നീ പീഡിപ്പിക്കുന്ന 
യേശുവാകുന്നു ഞാന്‍. എഴുന്നേറ്റു നഗരത്തി 
ലേക്കു പോവുക. അവിടെയുള്ളവരാരെങ്കിലും 
നീ ചെയ്യേണ്ടതെന്തെന്നു പറയും.” 

'ശൌലിനോടൊപ്പം സഞ്ചരിച്ചിരുന്നവര്‍ 
അവിടെ നിന്നിരുന്നു. അവര്‍ ഒന്നും പറഞ്ഞില്ല. 
അവര്‍ ശബ്ദം കേട്ടതല്ലാതെ ആരെയും കണ്ടില്ല. 
അവന്‍ നിലത്തുനിന്നും എഴുന്നേറ്റുനിന്നു. അ 

















1056 


ധാന ജോലിക്കായി തെരഞ്ഞെടുത്തു. അവന്‍ 
എന്നെപ്പറ്റി രാജാക്കന്മാരോടും യെഹൂദരോടും 
മറ്റു ജനതയോടും പറയും. 16എനിക്കുവേണ്ടി 
അവന്‍ സഹിക്കേണ്ടതെല്ലാം ഞാന്‍ അവനു 
കാണിച്ചു കൊടുക്കും.” 

17അതുകൊണ്ട്‌ അനന്യാസ്‌ അവിടം വിട്ട 
യൂദായുടെ വീട്ടിലേക്കു പോയി. ശൌലിന്‍െറ 
മേല്‍ കൈകള്‍വച്ച്‌ അയാള്‍ പറഞ്ഞു, “സഹോ 
ദരാ ശൌല്‍, കര്‍ത്താവായ യേശു എന്നെ അയ 
ചിരിക്കുന്നു. നീ ഇങ്ങോട്ട്‌ വരും വഴി അവന്‍ 
നിനക്കു പ്രത്ൃക്ഷപ്പെട്ടു. നിനക്കു കാഴ്ച കിട്ടു 
ന്നതിനും പരിശുദ്ധാത്മാവു നിന്നില്‍ നിറയുന്ന 
തിനുംവേണ്ടിയാണ്‌ യേശു എന്നെ അയച്ചത്‌.” 
പെട്ടെന്ന്‌ മീന്‍ ചെതുമ്പലുപോലെ എന്തോ 
ഒന്ന്‌ ശൌലിനന്‍െറ കണ്ണുകളില്‍നിന്നും വീണു. 
അയാള്‍ക്കു കാഴ്ച തിരിച്ചു കിട്ടി. അവന്‍ 
എഴുന്നേറ്റു സ്നാനപ്പെട്ടു. 1അവ൯ന്‍ അല്ചം 
ആഹാരം കഴിച്ചു. ശക്തി തിരിച്ചു കിട്ടിയതു 
പോലെ അവനു തോന്നി. 











ശൌല്‍ ദമസ്‌ക്കൊസില്‍ പ്രസംഗിക്കുന്നു 

ശൌല്‍ ദമസ്ക്കൊസില്‍ യേശുവിന്‍റെ അനു 
യായികളോടൊത്ത്‌ ഏതാനും നാള്‍ തങ്ങി. 2ിതാ 
മസിയാതെ യെഹൂദപ്പള്ളികളില്‍ അവന്‍ 
യേശുവിനെക്കുറിച്ചു പ്രസംഗിച്ചു തുടങ്ങി. 
അവന്‍ ജനങ്ങളോടു പറഞ്ഞു, “യേശു ദൈവ 





വനന്‍െറ കണ്ണുകള്‍ തുറന്നിരുന്നുവെ കിലും അവ 
ന്‌ ഒന്നും കാണാന്‍ കഴിഞ്ഞില്ല. അതിനാല്‍ 
അവനോടൊച്പമുണ്ടായിരുന്നവര്‍ അവന്‍െറ 
കൈപിടിച്ചു ദമസ്കൊസിലേക്കു നയിച്ചു. 
മൂന്നു ദിവസത്തേക്കു ശൌലിനു കാഴ്ച ഉണ്ടാ 
യിരുന്നില്ല. അയാള്‍ തിന്നുകയോ, കുടിയ്ക്കുക 
യോ ചെയ്തില്ല. 

1ദമസ്കൊസില്‍ യെശുവിന്‍െറ ഒരു അനു 
യായി ഉണ്ടായിരുന്നു. അനന്യാസ്‌ എന്നായി 
രുന്നു അയാളുടെ പേര്‍. കര്‍ത്താവ്‌ ഒരു ദര്‍ശന 
ത്തില്‍ അനന്യാസിനോടു സംസാരിച്ചു. കര്‍ 
ത്താവ്‌ വിളിച്ചു, “അനന്യാസേ!” അനന്യാസ്‌ 
വിളികേട്ടു, “കര്‍ത്താവേ ഞാനിവിടെയുണ്ട്‌.” 

1കര്‍ത്താവ്‌ അനന്യാസിനോടു പറഞ്ഞു, 
“നേര്‍വഴി എന്നു വിളിക്കപ്പെടുന്ന പാതയി 
ലേക്കു പോവുക. യൂദായുടെ വീടു കണ്ടുപിടി 
ക്കുക. തര്‍സൊസില്‍നിന്നും വന്ന ശൌല്‍ 
എന്നൊരാളെ കണ്ടെത്തുക. അയാള്‍ ഇപ്പോള്‍ 
അവിടെ പ്രാര്‍ത്ഥിക്കുന്നുണ്ട്‌. 2ശൌലിനു ഒരു 
ദര്‍ശനമുണ്ടായി. ആ ദര്‍ശനത്തില്‍ അനന്യാസ്‌ 
എന്നൊരാള്‍ അയാളെ സമീപിച്ച്‌ തന്‍െറ കൈ 
കള്‍ അയാളുടെമേല്‍ വച്ചു. അപ്പോള്‍ ശൌലി 
ന്‌ കാഴ്ചകിട്ടി.” 

പക്ഷേ അനന്യാസ്‌ പറഞ്ഞു, “കര്‍ത്താവേ, 
അനവധി പേര്‍ എന്നോടു ശൌലിനെപ്പറ്റി 
പറഞ്ഞു. യെരൂശലേമിലെ അങ്ങയുടെ വിശു 
ദ്ധരോട്‌ അവന്‍ ചെയ്ത ദ്രോഹങ്ങളെല്ഛറ്റിയാ 
ണവര്‍ പറഞ്ഞത്‌. 4ണപ്പോഴവന്‍ ദമസ്കൊ 
സില്‍ എത്തിയിരിക്കുന്നു. നിന്നില്‍ വിശ്വസി 
ക്കുന്നഴ എല്ലാവരെയും പിടിക്കാന്‍ മഹാപുരോ 
ഹിതര്‍ അവനെ അധികാരപ്പെടുത്തിയിട്ടു 
മുണ്ട.” 

15എന്നാല്‍ കര്‍ത്താവ്‌ അനന്യാസിനോടു 
പറഞ്ഞു, “പോകൂ! ശൌലിനെ ഞാന്‍ ഒരു പ്ര 

















നിന്നില്‍ വിശ്വസിക്കുക “നിന്‍െറ നാമത്തില്‍ വിളി 
ക്കുക” എന്നര്‍ത്ഥം, യേശുവിനെ ആരാധിച്ചുകൊണ്ട്‌ 
അവനില്‍ വിശ്വാസം അര്‍പ്പിക്കുക എന്നാണിതി 
നര്‍ത്ഥം. 





പുത്രനാകുന്നു!” 

2ശൌലിന്‍െറെ വാക്കുകള്‍ കേട്ടവരെല്ലാം അ 
ത്ഭൂതം കൂറി. അവര്‍ പറഞ്ഞു, “ണയാളാണല്ലോ 
യെരൂശലേമിലും ഉണ്ടായിരുന്നത്‌. അവിടെ 
ഇവന്‍ യേശുവിനന്‍െറ വിശ്വാസികളെ നശിപ്പി 
ക്കാനാണ്‌ നോക്കിയത്‌. ഇവിടെയും അവന്‍ 
അതു തന്നെ ചെയ്യാനായിരിക്കും വന്നത്‌. വി 
ശ്വാസികളെ യെരൂശലേമിലേക്കു പിടിച്ചു 
കൊണ്ടുപോയി മഹാപുരോഹിതന്മാരെ ഏല്ലി 
ക്കാനാണവന്‍ വന്നിരിക്കുന്നത്‌.” 

പക്ഷേ ശൌല്‍ കൂടുതല്‍ കൂടുതല്‍ ശക്തിയു 
ഒളവനായിത്തീര്‍ന്നു. യേശു, ക്രിസ്തുവാണെ 
ന്നവ൯ തെളിയിച്ചു. ദമസ്ക്കൊസിലെ യെഹൂ 
ദര്‍ക്കു വാദിക്കാന്‍ കഴിയാത്തവിധം ശക്തങ്ങളാ 
യിരുന്നു അയാളുടെ തെളിവുകള്‍. 





യെഹൂദരില്‍നിന്നും ശൌല്‍ രക്ഷപ്പെടുന്നു 

മ്ദിവസങ്ങള്‍ക്കു ശേഷം യെഹൂദര്‍ ശൌലി 
നെ കൊല്ലാന്‍ പരിപാടിയിട്ടു. 4അവര്‍ നഗരക 
വാടങ്ങളില്‍ ശൌലിനുവേണ്ടി രാപകല്‍ കാവ 
ലിരുന്നു. അവര്‍ക്ക്‌ അവനെ കൊല്ലണം. 
എന്നാല്‍ അവരുടെ പരിപാടി ശൌല്‍ മനസ്സി 
ലാക്കി. 25ഒരു രാത്രി ശൌലിന്‍െറെ ഏതാനും 
ശിഷ്യന്മാര്‍ അയാളെ നഗരത്തിൽനിന്നും രക്ഷ 
ee അവര്‍ അവനെ ഒരു കൂടയില്‍ ഒളി 
പ്പിച്ചു. നഗരഭിത്തിയിലെ ഒരു ദ്വാരത്തിലൂടെ 
അവര്‍ ആ കൂട പുറത്തേക്കിട്ട്‌ അവനെ താഴേ 
ക്കിറക്കി. 








ശൌല്‍ യെരൂശലേമില്‍ 

2അനന്തരം ശൌല്‍ യെരൂശലേമിലേക്കു 
പോയി. വിശ്വാസികളുടെയിടയില്‍ ചേരാ൯ 
അയാള്‍ ശ്രമിച്ചെങ്കിലും അവര്‍ അവനെ ഭയ 
പ്പെട്ടു. ശൌല്‍ യഥാര്‍ത്ഥത്തില്‍ യേശുവിന്‍െറ 
അനുയായിയാണെന്ന്‌ അവര്‍ വിശ്വസിച്ചില്ല. 
27എന്നാല്‍, ബര്‍ന്നബാസ്‌ അയാളെ സ്വീകരിച്ച്‌ 
അപ്പൊസ്തലന്മാരുടെയടുത്തു കൊണ്ടുവന്നു. 
ശൌല്‍ ദമസ്കൊസിലേക്കു വരുംവഴി കര്‍ത്താ 





1057 അപ്പൊ. പ്രവൃത്തികള്‍ 9:28-10:12 


വിനെ കണ്ടുവെന്ന്‌ ബര്‍ന്നബാസ്‌ Ss eh 
ലന്മാരോടു പറഞ്ഞു. കര്‍ത്താവ്‌ ശൌലിനോടു 
എങ്ങനെ സംസാരിച്ചുവെന്ന്‌ ബര്‍ന്നബാസ്‌ 
അവര്‍ക്കു വിശദീകരിച്ചു. ദമസ്കൊസിലെ 
ജനങ്ങളോട്‌ ശൌല്‍ ഭയമില്ലാതെ കര്‍ത്താവി 
നെറ പേരില്‍ പ്രസംഗിച്ചുവെന്ന്‌ ബര്‍ന്നബാ 
സ്‌ അപ്പൊസ്തലന്മാരോടു പറഞ്ഞു. 

28അതുകൊണ്ട്‌ ശൌലിന്‌ വിശ്വാസികളുടെ 
യിടയില്‍ ചേരാന്‍ കഴിഞ്ഞു. അയാള്‍ യെരൂശ 
ലേമിലെമ്പാടും ഭയം കൂടാതെ A tpn 
റ്റി പ്രസംഗിച്ചു. മ്യവനഭാഷ സംസാരിച്ച 
രുന്ന യെഹൂദരോടുപോലും ശൌല്‍ സംസാ 
രിച്ചു. അവന്‍ അവരുമായി തര്‍ക്കത്തിലേര്‍ 
പ്പെട്ടു. പക്ഷേ അവര്‍ അവനെ കൊല്ലാന്‍ ശ്രമി 
ച്ചു. %സഹോദരന്മാര്‍ ഇതറിഞ്ഞപ്പോള്‍ അവര്‍ 
ശൌലിനെ കൈസര്യയില്‍ കൊണ്ടുപോയി. 
അവിടെനിന്നും അവര്‍ ശൌലിനെ തര്‍സൊ 
സിലേക്ക്‌ അയച്ചു. 

31യെഹുദ്യയിലെ മുഴുവന്‍ സഭയ്ക്കും ഗലീല 
യിലെയും ശമര്യയിലെയും വിശ്വാസികള്‍ക്കും 
സമാധാനത്തിന്‍റെ സമയം ഉണ്ടായി. പരിശു 
ദ്ധാത്മാവിന്‍െറ സഹായത്തോടെ വിശ്വാസി 
സംഘം വലുതായി. വിശ്വാസികള്‍ തങ്ങളുടെ 
ജീവിതചര്യകളിലൂടെ കര്‍ത്താവിലുള്ള അവ 
രുടെ ബഹുമാനം തെളിയിച്ചു. അതിനാല്‍ 
വിശ്വാസികളുടെ സംഘം കൂടുതല്‍ കൂടുതല്‍ 
വലുതായിക്കൊണ്ടിരുന്നു. 

പത്രൊസ്‌ യെരൂശലേമിനു ചുറ്റുപാടും 
സഞ്ചരിച്ചു. ലുദ്ദയില്‍ വസിച്ചിരുന്ന വിശ്വാ 
സികളെയും അവന്‍ സന്ദര്‍ശിച്ചു. 33അവിടെ 
തളര്‍വാതം പിടിപെട്ട ഐനെയാസിനെ അ 
യാള്‍ കണ്ടുമുട്ടി. എട്ടുവര്‍ഷമായി ഐനെയാ 
സ്‌ കിടപ്പിലായിരുന്നു. പത്രൊസ്‌ അയാ 
ളോടു പറഞ്ഞു, “ഐനെയാസേ, യേശുക്രി 
സ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ്‌ 
നിന്ന്‌ നിന്‍െറ കിടക്ക ഒരുക്കുക! നിനക്ക്‌ അതി 
പ്പോള്‍ സ്വയം ചെയ്യാം. ”ഐനെയാസ്‌ പെട്ടെ 
ന്ന്‌ എഴുന്നേറ്റുനിന്നു. 3ലുദ്ദയിലെയും ശാരോ 
നിലെയും ജനത അതുകണ്ടു. അവരും കര്‍ത്താ 
വായ യേശുവിലേക്കു തിരിഞ്ഞു. 









































പത്രൊസ്‌ യോപ്പയില്‍ 

36യോപ്പാനഗരത്തില്‍ തബീഥാ എന്നു പേരാ 
യ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. ('മാ൯പേട്‌” 
യെന്നാണവളുടെ പേരിനര്‍ത്ഥം.) അവള്‍ 
എന്നും എല്ലാവര്‍ക്കും നന്മ മാത്രം ചെയ്തു. 
ആവശ്യക്കാര്‍ക്ക്‌ അവളെപ്പോഴും പണം കൊടു 
ത്തു. 3?പത്രൊസ്‌ ലുദ്ദയിലായിരുന്നപ്പോള്‍ ത 
ബീഥാ രോഗം വന്നു മരിച്ചു. ആളുകള്‍ അവളെ 
കുളിപ്പിച്ചു, മുകളിലത്തെ മൂറിയില്‍ കിടത്തി. 
38പത്രൊസ്‌ ലുദ്ദയിലുണ്ടായിരുന്നുവെന്ന്‌ യോ 
പ്പയിലെ വിശ്വാസികള്‍ കേട്ടു. (ലൂദ്ദ, യോപ്പ 
യുടെ അടുത്ത സ്ഥലമാണ്‌.) അതിനാലവര്‍ 
രണ്ടു പേരെ പത്രൊസിനടുത്തേക്കയച്ചു. അ 
വര്‍ അവനോടു യാചിച്ചു, “ദയവായി വേഗം 
വരൂ!” 3പത്രൊസ്‌ എഴുന്നേറ്റ്‌ അവരോടൊത്തു 
പോയി. അവിടെയെത്തിയപ്പോള്‍ അവര്‍ അവ 








പ്രാര്‍ത്ഥിച്ചു. എന്നിട്ട തബീഥയുടെ ശരീരത്തി 
നൂനേര്‍ക്കുതിരിഞ്ഞ്‌ പറഞ്ഞു, “തബീഥാ എഴു 
ന്നേല്‍ക്കൂ" അവള്‍ എഴുന്നേറ്റിരുന്നു കണ്ണുതുറ 
ന്നു. പത്രൊസിനെ കണ്ടപ്പോള്‍ അവള്‍ എഴു 
ന്നേറ്റു. 4അയാള്‍ അവളെ കൈപിടിച്ച്‌ എഴു 
ന്നേല്ലിചു. പിന്നീടവന്‍ വിശ്വാസികളെയും 
വിധവകളെയും മുറിക്കുള്ളിലേക്കു വിളിച്ചു. 
അവന്‍ അവര്‍ക്കു തബീഥയെ കാണിച്ചു കൊടു 
ത്തു; അവള്‍ ജീവിച്ചിരിക്കുന്നു! 2യോപ്പയിലെ 
ജനങ്ങളാകെ ഇക്കാര്യം അറിഞ്ഞു. അധികം 
പേരും കര്‍ത്താവില്‍ വിശ്വസിച്ചു. “പത്രൊസ്‌ 
അനവധി ദിവസം യോപ്പയില്‍ തങ്ങി. തുകല്‍ 
പ്പണിക്കാരനായ ശിമോന്‍െറ വീട്ടിലാണ്‌ 
പത്രൊസ്‌ തങ്ങിയത്‌. 














പത്രൊസും കൊര്‍ന്നേല്യൊസും 
കൈസര്യനഗരത്തില്‍ കൊര്‍ന്നേല്യൊസ്‌ 

AO ഉണ്ടായിരുന്നു. റോമ൯ന്‍സൈ 
നയത്തിന്‍റെ “ഇത്താലിക” വിഭാഗത്തിന്‍െറ 
ശതാധിപനാണയാള്‍. 2കൊര്‍ന്നേല്യൊസ്‌ 
വലിയൊരു ഭക്തനായിരുന്നു. അവനും അവ 
ന്‍െറ കുടുംബവും സത്യമായ ദൈവത്തെ ആരാ 
ധിച്ചിരുന്നു. തന്‍റ പണത്തിലധികവും അ 
യാള്‍ പാവങ്ങള്‍ക്കു ദാനം ചെയ്തു. അയാള്‍ 
എപ്പോഴും ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചിരുന്നു. 
ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്‌ മൂന്നുമണിക്ക്‌ കൊര്‍ 
ന്നേല്യൊസിന്‌ ഒരു ദര്‍ശനമുണ്ടായി. അവനതു 
വ്യക്തമായി കണ്ടു. ദര്‍ശനത്തില്‍ ദൈവത്തി 
ന്‍െറ ഒരു ദൂതന്‍ വന്നു അവനോടു പറഞ്ഞു, 
“കൊര്‍ന്നേല്യൊസ്‌!” 

4കൊര്‍ന്നേല്യൊസ്‌ ദൂതനെ നോക്കി. അവന്‍ 
ഭയന്നു ചോദിച്ചു, “എന്താണു പ്രഭോ?” 

ദൂതന്‍ കൊര്‍ന്നേല്യൊസ്ധിനോടു പറഞ്ഞു, 
“ദൈവം നിന്‍െറ പ്രാര്‍ത്ഥനകള്‍ കേട്ടിരിക്കു 
ന്നു. നീ പാവങ്ങളോടു ചെയ്തതൊക്കെ അവന്‍ 
കണ്ടിട്ടുണ്ട്‌. ദൈവം നിന്നെ ഓര്‍മ്മിക്കുന്നു. 5ഏ 
താനുംപേരെ ഇപ്പോള്‍ തന്നെ യോപ്പയിലേക്ക 
യയ്ക്കുക. ശിമോന്‍ എന്നു പേരായ ഒരുവനെ 
കൊണ്ടുവരാന്‍ നിന്‍െറ ഭൂൃത്യരെ അയയ്ക്കുക. 
ശിമോന്‍ പത്രൊസ്‌ എന്നും പേരുണ്ട്‌. ശിമോന്‍ 
എന്നു പേരായ മറ്റൊരാളുടെ വസതിയിലാണ്‌ 
പത്രൊസ്‌ താമസിക്കുന്നത്‌. ആ ശിമോന്‍ ഒരു 
തുകല്‍പ്പണിക്കാരനാണ്‌. കടലിനടുത്താണ്‌ 
അവന്‍െറ വീട്‌.” ദൂതന്‍ അപ്രത്യക്ഷനായി. 
അപ്പോള്‍ കൊര്‍ന്നേല്യൊസ്‌ തന്‍െറ രണ്ടു ഭൃത്യ 
രെയും ഒരു ഭടനെയും വിളിച്ചു. ഭടനും ഒരു 
ഭക്തനായിരുന്നു. കൊര്‍ന്നേല്യൊസിന്‍റെറ അടു 
ത്തസഹായികളിലൊരുവനായിരുന്നു ആ ഭടന്‍. 
കൊര്‍ന്നേല്യൊസ്‌ മൂന്നു പുരുഷന്മാരോടും 
എല്ലാം വിശദീകരിച്ചു. എന്നിട്ടവരെ യോപ്പയി 
ലേക്കയച്ചു. 

പിറ്റേന്ന്‌ അവര്‍ യോപ്പയ്ക്കടുത്തെത്തി. ആ 
സമയം പത്രൊസ്‌ വീടിന്‍െറ മട്ടുപ്പാവിലേക്ക്‌ 
പ്രാര്‍ത്ഥിക്കാന്‍ പോവുകയായിരുന്നു. അ 

ാള്‍ സമയം ഉച്ചയായി രുന്നു. 1“പത്രൊസിനൂ 
വിശന്നു, അവനു ആഹാരം വേണമായിരുന്നു. 
അവര്‍ പത്രൊസിനു ഭക്ഷണം ഉണ്ടാക്കവേ 




















നെ മുകളിലത്തെ മുറിയിലേക്കു കൊണ്ടുപോ 
യി. വിധവകളെല്ലാം പത്രൊസിനു ചുറ്റും 
നിന്നു. അവര്‍ കരയുകയായിരുന്നു. തബീഥാ 








അയാള്‍ക്കൊരു ദര്‍ശനമുണ്ടായി. 11തുറന്ന 
ആകാശത്തുനിന്നും എന്തോ താഴ്ന്നു വരുന്നതു 
അയാള്‍ കണ്ടു. വലിയൊരു വിരിപ്പു താഴ്ന്നു 
വരും പോലെ. നാലുമൂലയ്ക്കും പിടിച്ച്‌ അതി 





ജീവിച്ചിരുന്നപ്പോള്‍ ഉണ്ടാക്കിയ ee 
ങ്ങളും മറ്റു വസ്ത്രങ്ങളും അവര്‍ പത്രൊസ്‌ 

കാണിച്ചു. പത്രൊസ്‌ എല്ലാവരെയും മുറി 
യില്‍നിന്ന്‌ പുറത്തിറക്കി. അവന്‍ മുട്ടുകുത്തി 


നെ താഴോട്ടിറക്കുകയായിരുന്നു. 12എല്ലാത്തരം 
മൃഗങ്ങളും അതിന്മേലുണ്ടായിരുന്നു. നടക്കുന്നവ, 
ഇഴയുന്നവ, പറവകള്‍ അങ്ങനെയെല്ലാം. 





അപ്പൊ. പ്രവൃത്തികള്‍ 10:13-42 


13അപ്പോള്‍ ഒരു ശബ്ദം പത്രൊസിനോടു പറ 
ഞ്ഞു, “എഴുന്നേല്‍ക്കൂ പത്രൊസേ; മൃഗത്തെ 
കൊന്നു തിന്നോളൂ.” 14എന്നാല്‍ പത്രൊസ്‌ പറ 
ഞ്ഞു, “കര്‍ത്താവേ, അതു ഞാനൊരിക്കലും 
ചെയ്യില്ല! അശുദ്ധവും മലിനവുമായ യാതൊ 
ന്നും ഞാനിതേവരെ ഭക്ഷിച്ചിട്ടില്ല.” 

1 എന്നാല്‍ ആ സ്വരം അവനോടു വീണ്ടും 
പറഞ്ഞു, “ദൈവം ഇവയെ വൃത്തിയുള്ളവ 
യെന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനാല്‍ അവ 
യെ “അശുദ്ധമെന്നു” വിളിക്കരുത്‌!” 1ഇതു മുന്നു 
തവണ സംഭവിച്ചു. അനന്തരം എല്ലാം ആകാശ 
ത്തേക്കെടുക്കപ്പെട്ടു. 

17ഈ ദര്‍ശനത്തിന്‍റെ അര്‍ത്ഥം എന്തായിരി 
ക്കാമെന്ന്‌ പത്രൊസ്‌ അത്ഭുതപ്പെട്ടു. കൊര്‍ന്നേ 
ല്യൊസ്‌ അയച്ച ഭൃത്യന്മാര്‍ ശിമോനന്‍െറ വസതി 
അന്വേഷിച്ചു കണ്ടുപിടിച്ചു. വാതില്‍ക്കല്‍ 
നിന്ന്‌ അവര്‍ വിളിച്ചു ചോദിച്ചു, “ശിമോന്‍ 
പത്രൊസ്‌ ഇവിടെയാണോ താമസം?” 

പത്രൊസ്‌ അപ്പോഴും ദര്‍ശനത്തെല്ലറ്റി 








1058 


വിളിക്കരുതെന്ന്‌ ദൈവം എനിക്കു കാണി 
ച്ചുതന്നു. 2അതിനാലാണ്‌ ഇവരെന്നെ ക്ഷണി 
ച്ചപ്പോള്‍ ഞാന്‍ തര്‍ക്കിക്കാഞ്ഞത്‌. ഇപ്പോള്‍ 
ദയവായി പറയൂ എന്തിനാണു നിങ്ങള്‍ എനി 
ക്കായി ആളയച്ചത്‌?” 

കൊര്‍ന്നേല്യൊസ്‌ പറഞ്ഞു, “നാലുദിവ 
സംമുമ്പ്‌ ഞാനെന്‍െറ വീട്ടിലിരുന്നു പ്രാര്‍ത്ഥി 
ക്കുകയായിരുന്നു. സമയം ഉച്ചയ്ക്ക്‌ മൂന്നുമണി 
യോളമായി. പെട്ടെന്നൊരാള്‍ എന്‍െറ മുമ്പില്‍ 
വന്നു നിന്നു. പ്രകാശമാനമായ തിളങ്ങുന്ന വ 
സ്ത്രങ്ങള്‍ ധരിച്ച ഒരു ദൂതന്‍. 31ദൂതന്‍ പറഞ്ഞു, 
“കൊര്‍ന്നേല്യൊസ്‌! ദൈവം നിന്‍െറ പ്രാര്‍ 
ത്ഥന കേട്ടിരിക്കുന്നു. പാവങ്ങളോടുള്ള നിന്‍െറ 
കാരൂണ്യപ്രവൃത്തി ദൈവം കണ്ടിരിക്കുന്നു. 
അവന്‍ നിന്നെ ഓര്‍മ്മിക്കുന്നു. 32നിനെറെ ഏതാ 
നും ഭൃത്യന്മാരെ യോപ്പയിലേക്കയയ്ക്കുക. 
ശിമോന്‍ പത്രൊസ്സിനോടു ഇങ്ങോട്ടു വരാന്‍ 
പറയുക. തുകല്‍പണിക്കാരനും ശിമോന്‍ എന്നു 
തന്നെ പേരുള്ളവനുമായ ഒരുവന്‍റെ വസതിയി 








ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 
ആത്മാവ്‌ അവനോടു പറഞ്ഞു, “നോക്കൂ! മൂന്നു 
പേര്‍ നിന്നെ അന്വേഷിക്കുന്നു. 22എഴുന്നേറ്റു 
താഴത്തെ നിലയിലേക്കു ചെല്ലുക. സംശയാലു 
വാകാതെ അവരോടൊത്തു പോകുകയും അവ 
രോടു ചോദ്യങ്ങള്‍ ചോദിക്കാതിരിക്കുകയും 
ചെയ്യുക. ഞാനാണ്‌ അവരെ നിന്‍െറ അടുത്തേ 
ക്കയച്ചത്‌.” മ്പത്രൊസ്‌ താഴെ അവരുടെയടു 
ത്തേക്കുപോയി. അവന്‍ പറഞ്ഞു, “നിങ്ങള്‍ 
അന്വേഷിക്കുന്ന വ്യക്തി ഞാനാണ്‌. എന്തിനാ 
ണ്‌ നിങ്ങളിവിടെ വന്നത്‌?” 

2അവര്‍ പറഞ്ഞു, “നിന്നെ, തന്‍െറ വസതി 
യിലേക്കു ക്ഷണിക്കാന്‍ ഒരു വിശുദ്ധദൂത൯ന്‍ കൊ 
ര്‍ന്നേല്യൊസിനോട്‌ ആജ്ഞാപിച്ചു. കൊര്‍ 
ന്നേല്യൊസ്‌ ഒരു ശതാധിപനാണ്‌. അയാള്‍ 
ഒരു ഭക്തനും യഥാര്‍ത്ഥദൈവത്തെ ആരാധിക്കു 
ന്നവനുമാണ്‌. യെഹൂദര്‍ അയാളെ ആദരിക്കു 
ന്നു. നിനക്കു പറയാനുള്ളതു കേള്‍ക്കുന്നതിന്‌ 
നിന്നെ വീട്ടിലേക്കു ക്ഷണിക്കാന്‍ ദൂതന്‍ കൊര്‍ 
ന്നേല്യൊസിനോടു കല്ലിച്ചു.” 

23അകത്തുവന്ന്‌ അന്നു രാത്രി അവിടെ 
തങ്ങാന്‍ പത്രൊസ്‌ അവരോട അഭ്യര്‍ത്ഥിച്ചു. 

പിറ്റേദിവസം പത്രൊസ്‌ ആ മൂന്നു പേരോ 
ടൊത്തു പോയി. യോപ്പയിലെ ഏതാനും വി 
ശ്വാസികളും പത്രൊസിനോടൊത്തു പോയി. 
മ4പിറ്റേന്ന്‌ അവര്‍ കൈസര്യയിലെത്തി. കൊര്‍ 
ന്നേല്യൊസ്‌ അവര്‍ക്കായി കാത്തിരിക്കുകയാ 
യിരുന്നു. അയാള്‍ തന്‍െറ ബന്ധുക്കളെയും 
അടുത്ത സുഹൃത്തുക്കളെയും അവിടെ വിളിച്ചു 











ലാണവന്‍ താമസിക്കുന്നത്‌. ആ വീട്‌ കടല്‍ത്തീ 
രത്താണ്‌.” 33അപ്പോള്‍ തന്നെ ഞാന്‍ നിനക്കു 
ആളയച്ചു. നീ ഇവിടെ വന്നതു വളരെനല്പതു 
തന്നെ. ഞങ്ങളെല്ലാവരുമിപ്പോള്‍ ദൈവത്തി 
ന്‍െറമൂന്നില്‍ അവന്‍ നിന്നോടു പറയുവാന്‍ 
കല്പിച്ച കാര്യങ്ങള്‍ കേള്‍ക്കാന്‍ ഇരിക്കുന്നു.” 


പത്രൊസ്‌ കൊര്‍ന്നേല്യൊസ്ിന്‍െറ വീട്ടില്‍ 
പ്രസംഗിക്കുന്നു 

34പത്രൊസ്‌ പ്രസംഗിച്ചു തുടങ്ങി: “ദൈവ 
ത്തിന്‌ എല്ലാവരും ഒരുപോലെയാണെന്ന്‌ ഞാ 
നിപ്പോള്‍ യഥാര്‍ത്ഥത്തില്‍ പഠിച്ചു. 3$തന്നെ 
ആരാധിക്കുന്നവനേയും നീതിചെയ്യുന്നവനെ 
യും ദൈവം സ്വീകരിക്കുന്നു. ഒരുവന്‍ ഏതു 
രാജ്യത്തുനിന്നു വരുന്നു എന്നതല്ല പ്രധാനം. 
3ദൈവം യെഹൂദരോടു സംസാരിച്ചു. യേശു 
ക്രിസ്തുവിലൂടെ സമാധാനം കൈവന്നു എന്ന 
സുവിശേഷം യേശു അവര്‍ക്കു നല്‍കി. യേശു 
വാണ്‌ എല്ലാജനതയുടേയും കര്‍ത്താവ്‌. 37യെ 
ഹൂദ്യയില്‍ എല്ലായിടത്തും എന്താണുസംഭവിച്ച 
തെന്നു നിങ്ങള്‍ക്കറിയാം. സ്നാനത്തെപ്പറ്റി 
യോഹന്നാന്‍ ജനങ്ങളോടു പ്രസംഗിച്ചതിനു 
ശേഷം ഗലീലയിലാണ്‌ അതാരംഭിച്ചത്‌. 38ന 
സെറെത്തിലെ യേശുവിനെപ്പറ്റി നിങ്ങള്‍ക്കറി 
യാം. ദൈവം അവന്‍ പരിശുദ്ധാത്മാവിനെയും 
ശക്തിയേയും നല്‍കിക്കൊണ്ട്‌ അവനെ ക്രി 
സ്തുവാക്കി. ആളുകള്‍ക്കു നന്മ ചെയ്തുകൊണ്ട്‌ 
യേശു നാടെങ്ങും ചുറ്റി സഞ്ചരിച്ചു. പിശാചു 
പീഡിപ്പിച്ചവരെ അവന്‍ സുഖപ്പെടുത്തി. 








കൂട്ടിയിരുന്നു. തന്‍റെ വീട്ടിലേക്കുവന്ന പ 
ത്രൊസിനെ കൊര്‍ന്നേല്യൊസ്‌ ചെന്നു കണ്ടു. 
അയാള്‍ പത്രൊന്ധിന്‍െറ കാല്‍ക്കല്‍ വീഴുകയും 
ആരാധിക്കുകയും ചെയ്തു. 2പത്രൊസ്‌ അയാ 
ളോട്‌ എഴുന്നേല്‍ക്കാന്‍ പറഞ്ഞു. പത്രൊസ്‌ 
പറഞ്ഞു, “എഴുന്നേല്‍ക്കൂ ഞാന്‍ നിന്നെപ്പോ 
ലൊരു മനുഷ്യനാണ്‌.” മ്പത്രൊസ്‌ കൊര്‍ന്നേ 
ല്യൊസുമായി സംഭാഷണം തുടര്‍ന്നു. പിന്നീട 
ഉള്ളിലേക്കു കടന്നപ്പോള്‍ വലിയൊരു ആള്‍ക്കൂ 
ടുത്തെ പത്രൊസ്‌ കണ്ടു. 

28പത്രൊസ്‌ അവരോടു പറഞ്ഞു, “യെഹുദന 
ല്ലാത്ത ഒരുവനുമായി ബന്ധപ്പെടുകയോ അ 
യാളെ സന്ദര്‍ശിക്കുകയോ ചെയ്യുന്നത്‌ യെഹൂ 
ദന്യായപ്രമാണത്തിനു വിരുദ്ധമാണെന്നു 
നിങ്ങള്‍ക്കറിയാം. എന്നാല്‍ ആരെയും “അശു 
ദ്ധ൯്‌' എന്നോ 'മലിനപ്പെട്ടവന്‍' എന്നോ ഞാന്‍ 





ഇതൊക്കെ യേശുവിനോടൊപ്പമാണ്‌ ദൈവം 
എന്നതിനു സാക്ഷ്യങ്ങളാണ്‌. 3*യെഹൂദ്യയിലും 
യെരൂശലേമിലും യേശു ചെയ്ത കാര്യങ്ങള്‍ 
ഞങ്ങള്‍ കണ്ടു. ഞങ്ങള്‍ സാക്ഷികളാണ്‌. 
പക്ഷേ യേശു കൊല്ലപ്പെട്ടു. അവര്‍ അവനെ 
മരക്കൂരിശില്‍ തറച്ചു. എന്നാല്‍ മരണത്തിന്‍െറ 
മൂന്നാം നാള്‍ ദൈവം അവനെ പുനരുജ്ജീവി 


പ്പിച്ചു! ദൈവം ആളുകള്‍ക്ക്‌ യേശുവിനെ 
വ്യക്തമായി കാണിച്ചുകൊടുത്തു. 
പക്ഷേ എല്ലാ ആളുകളും യേശുവിനെ 





കാണില്ല. ദൈവം തെരഞ്ഞെടുത്ത സാക്ഷികള്‍ 
മാത്രം അവനെ കണ്ടു. ആ സാക്ഷികളാണു 
ഞങ്ങള്‍. അവന്‍െറ മരിച്ചവരില്‍നിന്നുള്ള ഉയി 
ര്‍ത്തെഴുന്നേല്ലിനുശേഷം ഞങ്ങള്‍ അവനോടൊ 
ത്തു തിന്നുകയും കുടിയ്ക്കുകയും ചെയ്തു. 
ജനങ്ങളോടു പ്രഭാഷണം നടത്താന്‍ യേശു 


1059 അപ്പൊ. പ്രവൃത്തികള്‍ 10:43-11:24 


ഞങ്ങളോടാവശ്യപ്പെട്ടു. മരിച്ചവരുടെയും 
ജീവിച്ചിരിക്കുന്നവരുടെയും ന്യായവിധി നട 
ത്താന്‍ ദൈവം നിയോഗിച്ചവനാണ്‌ അവനെ 
ന്ന്‌ എല്ലാവരോടും പറയാന്‍ അവന്‍ ഞങ്ങളോ 
ടു പറഞ്ഞു. 4്യേശുവില്‍ വിശ്വസിക്കുന്നവര്‍ 
രക്ഷിക്കപ്പെടും. യേശൂവിന്‍െറ നാമത്തിലൂടെ 





10'തൂന്നുതവണ ഇങ്ങനെ സംഭവിച്ചു. അന 
ന്തരം എല്ലാം ആകാശത്തിലേക്ക്‌ എടുക്കപ്പെട്ടു. 
അപ്പോള്‍ ഞാന്‍ താമസിച്ചിരുന്ന വീട്ടിലേക്കു 
മൂന്നുപേര്‍ കയറിവന്നു. അവര്‍ കൈസര്യാ 
യില്‍നിന്ന്‌ എന്‍െറയടുത്തേക്ക്‌ അയയ്ക്കപ്പെട്ട 
വരായിരുന്നു. 12സംശയിക്കാതെ അവരോടൊ 





അവന്‍െറ പാപങ്ങളെ ദൈവം പൊറുക്കും. ഇതു 
സത്യമാണെന്ന്‌ എല്ലാ പ്രവാചകരും പറ 
യുന്നു.” 


പരിശുദ്ധാത്മാവ്‌ ജാതികളിലേക്ക്‌ 

പത്രൊസ്‌ ഇങ്ങനെ പ്രഭാഷണം ചെയ്യവേ 
അവന്‍െറ വാക്കുകള്‍ കേള്‍ക്കുകയായിരുന്നവ 
രുടെ ഇടയിലേക്ക്‌ പരിശുദ്ധാത്മാവ്‌ ഇറങ്ങി 
വന്നു. ഭപ്രത്രൊസിനോടൊപ്പം വന്ന യെഹൂദ 
വിശ്വാസികള്‍ അത്ഭുതപ്പെട്ടു. ജാതികളിലും 
പരിശുദ്ധാത്മാവ്‌ അതുപോലെ വര്‍ഷിക്കപ്പെട്ട 
തിനാലാണവര്‍ക്കത്ഭൂതം. 4്കാരണം ആ ജാതി 
കള്‍ വ്ൃത്യസ്തഭാഷകളില്‍ സംസാരിക്കുന്നതും, 
ദൈവത്തെ സ്തുതിക്കുന്നതും അവര്‍ കേട്ടു. 
അപ്പോള്‍ പത്രൊസ്‌ പറഞ്ഞു, “വെള്ളത്തില്‍ 
സ്നാനപ്പെടുന്നതില്‍നിന്ന്‌ ഇവരെ തടയാന്‍ 
നമ്മള്‍ക്കാവില്പ. നമ്മള്‍ക്കു കിട്ടിയതുപോലെ 
തന്നെ ഇവര്‍ക്കും പരിശുദ്ധാത്മാവിനെ ലഭി 
ചു!” “കൊര്‍ന്നേല്യൊസും അയാളുടെ ബന്ധു 
ക്കളും സുഹൃത്തുക്കളും യേശു ക്രിസ്തുവിന്‍റെ 
നാമത്തില്‍ സ്നാനം കഴിപ്പിപ്പാ൯ പത്രൊസ്‌ 
കല്ലിച്ചു. അപ്പോള്‍ ആ ജനം തങ്ങളോടൊപ്പം 
കുറച്ചു നാള്‍ കൂടി വസിക്കാന്‍ പത്രൊസി 
നോടു അഭ്യര്‍ത്ഥിച്ചു. 














പത്രൊസ്‌ യെരൂശലേമിലേക്കു മടങ്ങുന്നു 
ജാതികള്‍ക്കും ദൈവവചനം ലഭിച്ചു 
] എന്ന വാര്‍ത്ത അപ്പൊസ്തലന്മാരും യെ 
ഹൂദ്യയിലെ വിശ്വാസികളും കേട്ടു. അങ്ങനെ 
പത്രൊസ്‌ യെരൂശലേമില്‍ വന്നപ്പോള്‍ ഏതാ 
നും യെഹുദവിശ്വാസികള്‍ അവനുമായി തര്‍ 
കടിച്ചു. 3അവര്‍ പറഞ്ഞു, “ജാതികളും പരി 
ച്ഛേദനം ചെയ്യാത്തവരുമായവരുടെ വീടുക 
ളില്‍ നീ പോയി, നീ അവരോടൊപ്പമിരുന്ന്‌ 
ഭക്ഷിക്കുകകൂടി ചെയ്തു. 
അതുകൊണ്ട്‌ സംഭവം മുഴുവനും പത്രൊസ്‌ 
അവര്‍ക്കു വിശദീകരിച്ചുകൊടുത്തു. ടപത്രൊസ്‌ 
പറഞ്ഞു, “ഞാന്‍ യോപ്പാനഗരത്തിലായിരുന്നു. 
ഞാന്‍ പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരുന്നപ്പോള്‍ എനി 
ക്കൊരു ദര്‍ശനമുണ്ടായി. ആകാശത്തുനിന്ന്‌ 
എന്തോ താഴേക്കിറങ്ങിവരുന്നതു ഞാന്‍ കണ്ടു. 
അതൊരു വലിയ വിരിപ്പുപോലെ കാണ 
പ്പെട്ടു. അതിന്‍െറ നാലു മൂലകളിലും ൨ ിടിച്ചു 
താഴേക്കു കൊണ്ടുവരികയായിരുന്നു. അത്‌ 
എന്‍റെ അടുത്തുവന്നു നിന്നു. ഞാന്‍ അതിനു 
ള്ളിലേക്കു നോക്കി. വളര്‍ത്തു മൃഗങ്ങളും വന്യമൃ 
ഗങ്ങളും അതിലുണ്ടായിരുന്നു. ഇഴജന്തുക്കളും 
പക്ഷികളും അതില്‍ ഞാന്‍ കണ്ടു. "ഒരശരീരി 
എന്നോടു പറഞ്ഞതായും കേട്ടു, എഴുന്നേല്‍ക്കൂ 
പത്രൊസേ; ഇവയിലേതെങ്കിലുമൊന്നിനെ 
കൊന്നുതിന്നുക. “പക്ഷേ ഞാന്‍ പറഞ്ഞു, “ഞാ 
നതൊരിക്കലും ചെയ്യില്ല കര്‍ത്താവേ!” അശുദ്ധ 
വും മലിനമാക്കപ്പെട്ടതുമായ ഒന്നും ഞാനിതു 
വരെ ഭക്ഷിച്ചിട്ടില്ല!” “പക്ഷേ അശരീരി വീണ്ടും 
ഉണ്ടായി, “ദൈവം ഇവയെല്ലാം ശുദ്ധമെന്നു പ്ര 
ഖ്യാപിച്ചിരിക്കുന്നു. അവയെ അശുദ്ധമെന്നു 
വിളിക്കരുത്‌.” 



































ത്തു പോകുവാന്‍ ആത്മാവ്‌ എന്നോടാജ്ഞാപി 
ച്ചു. ഈ ആറു വിശ്വാസികളും എന്നോടൊത്തു 
വന്നു. ഞങ്ങള്‍ കൊര്‍ന്നേല്യൊസിന്‍െറ വീട്ടി 
ലേക്കാണ്‌ പോയത്‌. 3തന്‍െറ വീട്ടില്‍ ഒരു 
ദൂതന്‍ നില്‍ക്കുന്നത്‌ കണ്ടതിനെപ്പറ്റി കൊര്‍ന്നേ 
ല്യൊസ്‌ പറഞ്ഞു. “ഏതാനും പുരുഷന്മാരെ 
യോപ്പയിലേക്കയയ്ക്കുക. ശിമോന്‍ പത്രൊ 
സിനെ ഇങ്ങോട്ടു ക്ഷണിക്കുക. 14അവന്‍ നിങ്ങ 
ളോടു സംസാരിക്കും. നിന്നെയും നിന്‍െറ കുടും 
ബത്തെയും അവന്‍െറ വാക്കുകള്‍ രക്ഷിക്കും.” 
ഞാന്‍ അവരോടു പ്രസംഗിക്കാന്‍ തുടങ്ങിയ 
ഉടനെ ആരംഭത്തില്‍ നമുക്കുണ്ടായതു പോലെ 
പരിശുദ്ധാത്മാവ്‌ അവരിലേക്കു വന്നു. 1അ 

ാള്‍ ഞാന്‍ കര്‍ത്താവിനെറെവചനങ്ങള്‍ ഓര്‍ 
മ്മിച്ചു. കര്‍ത്താവ്‌ പറഞ്ഞു, “യോഹന്നാന്‍ ജന 
ങ്ങളെ വെള്ളംകൊണ്ട്‌ സ്നാനപ്പെടുത്തി. 
എന്നാല്‍ നിങ്ങള്‍ പരിശുദ്ധാത്മാവില്‍ സ്നാന 
പ്പെടും! 

[കര്‍ത്താവായ യേശുക്രിസ്തുവില്‍ വിശ്വ 
സിച്ച നമുക്ക്‌ തന്നതുപോലുള്ള ദാനം തന്നെ 
ദൈവം ഇവര്‍ക്കും കൊടുത്തു. അപ്പോള്‍ ദൈവ 
ത്തിന്‍റെ ആ പ്രവൃത്തി നിര്‍ത്താന്‍ ഞാനാരാ 
യിരുന്നു?” 

18ണതെല്ലാം കേട്ട യെഹൂദവിശ്വാസികള്‍ തര്‍ 
ക്കം അവസാനിപ്പിച്ചു. അവര്‍ ദൈവത്തെ സ്തു 
തിച്ചുകൊണ്ടു പറഞ്ഞു, “മാനസാന്തരപ്പെടു 
വാനും നമ്മുടേതുപോലുള്ള ജീവിതം നേടാനും 
ദൈവം ജാതികളെ അനുവദിച്ചു.” 




















സുവിശേഷം അനന്ത്യൊക്ക്യായിലേക്ക്‌ 

19സ്തെഫാനൊസ്സിന്‍െറ മരണശേഷം ഉണ്ടാ 
യ ഉപദ്രവങ്ങള്‍ കൊണ്ട്‌ വിശ്വാസികള്‍ ചിത 
റിപ്പോയിരുന്നു. വിശ്വാസികളില്‍ ചിലര്‍ ഫൊ 
യ്നിക്യ, കുപ്രൊസ്‌, അന്ത്യൊക്ക്യ എന്നിങ്ങ 
നെയുള്ള വിദൂരദേശങ്ങളിലേക്കു പോയി. 
അവര്‍ അവിടെയൊക്കെ സുവിശേഷം പ്രചരി 
പ്പിച്ചു; പക്ഷേ യെഹൂദരോടു മാത്രമേ അവര്‍ 
ഇതു പറഞ്ഞുള്ളൂ. 22അവരില്‍ ചിലര്‍ കുപ്രൊ 
സുകാരും കുറേനക്കാരുമായിരുന്നു. അന്ത്യൊക്ക്യ 
യിലെത്തിയ അവര്‍ യവനക്കാരോടും സുവി 
ശേഷം പ്രസംഗിച്ചു. കര്‍ത്താവായ യേശുവി 
നെല്ലറ്റിയുള്ള സുവിശേഷം അവര്‍ യവനക്കാ 
രോടു പ്രസംഗിച്ചു. കര്‍ത്താവ്‌ വിശ്വാസിക 
ളെ സഹായിക്കുകയായിരുന്നു. ഒരു വലിയ 
സംഘം ആള്‍ക്കാര്‍ വിശ്വസിക്കുകയും കര്‍ത്താ 
വിന്‍െറ അനുയായികളാകുകയും ചെയ്തു. 

2യെരുശലേമിലെ സഭയും അന്ത്യൊക്കൃയി 
ലെ പുതിയ സഭയെപ്പറ്റി കേട്ടു. അതിനാല്‍ 
യെരൂശലേമിലെ വിശ്വാസികള്‍ ബര്‍ന്നബാ 
സിനെ അനന്ത്യൊക്ക്യയിലേക്കയച്ചു. 23-4ബര്‍ന്ന 
ബാസ്‌ നന്മ നിറഞ്ഞവനായിരുന്നു. അവന്‍ 
പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞവ 
നായിരുന്നു. അന്ത്യൊക്ക്യായിലെത്തിയ ബര്‍ന്ന 
ബാസ്‌, അവിടുത്തുകാരെ ദൈവം നന്നായി 
അനുഗ്രഹിച്ചിട്ടുള്ളതു കണ്ടു. അത്‌ അയാളെ 
സന്തുഷ്ടനാക്കി. അയാള്‍ അന്ത്യൊക്ക്യായിലെ 
വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചു. അയാള്‍ 
അവരോടു പറഞ്ഞു, “ഒരിക്കലും വിശ്വാസം 























അപ്പൊ. പ്രവൃത്തികള്‍ 11:25-12:20 1060 


നഷ്ടപ്പെടരുത്‌. ഹൃദയം തുറന്ന്‌ കര്‍ത്താവിനെ 
എപ്പോഴും അനുസരിക്കുക.” അനേകം അനേകം 
ആളുകള്‍ കര്‍ത്താവായ യേശുവിന്‍െറ അനു 
യായികളായി മാറി. 25പിന്നീട്‌ ബര്‍ന്നബാസ്‌ 
തര്‍സൊസിലേക്കു പോയി. ശൌലിനെ തെര 
ഞ്ഞാണു പോയത്‌. 2ശൌലിനെ കണ്ടെത്തി 
അയാളെ ബര്‍ന്നബാസ്‌ അന്ത്യൊക്ക്യായില്‍ 
കൊണ്ടുവന്നു. ഇരുവരും ഒരു വര്‍ഷം അവിടെ 
തങ്ങി. വിശ്വാസിസംഘങ്ങള്‍ എപ്പോഴും ഒന്നി 
ച്ചുചേരുകയും ബര്‍ന്നബാസും ശൌലും അവ 
രെ സന്ദര്‍ശിക്കയും വളരെപ്പേരെ പഠിപ്പിക്കു 
കയും ചെയ്തു. അന്ത്യൊക്ക്യായില്‍ യേശുവി 
ന്‍െറ അനുയായികള്‍ ആദ്യമായി “ക്രിസ്ത്യാ 
നികള്‍” എന്നു വിളിക്കപ്പെട്ടു. 

27അതേസമയം ഏതാനും പ്രവാചകന്മാര്‍ 
യെരുശലേമില്‍നിന്നും അന്ത്യൊക്ക്യായിലേക്കു 
പുറപ്പെട്ടു. 4അഗബൊസ്‌ എന്നായിരുന്നു 
അവരിലൊരാളുടെ പേര്‍. അഗബൊസ്‌ അ 
ന്ത്യൊക്ക്യായില്‍ പ്രസംഗിച്ചു. പരിശുദ്ധാത്മാ 
വിറ സഹായത്തോടെ അവന്‍ പറഞ്ഞു, 
“ലോകത്തിനാകമാനം വളരെ കഷ്ടകരമായ 
ഒരു സമയം വരുന്നു. കടുത്തഭക്ഷ്യക്ഷാമം ഉണ്ടാ 
കും.” (കൌദ്യൊസ്‌ ചക്രവര്‍ത്തിയായിരുന്നകാ 
ലത്താണ്‌ അത്‌ സംഭവിച്ചത്‌.) 3യെഹുൂദ്യയിലെ 
തങ്ങളുടെ സഹോദരരെ എങ്ങനെയും സഹാ 
യിക്കാന്‍ വിശ്വാസികള്‍ തീരുമാനിച്ചു. ഓരോ 
വിശ്വാസിയും കഴിവിനനുസരിച്ചു സഹായം 
അയച്ചു. പണം സ്വരൂപിച്ച്‌ അവര്‍ ബര്‍ന്ന 
ബാസിനെയും ശൌലിനെയും ഏല്ലിച്ചു. ബര്‍ 
ന്നബാസും ശൌലും അത്‌ യെഹൂദ്യയിലെ മൂപ്പ 
ന്മാര്‍ക്ക്‌ എത്തിച്ചു. 

















ഹെരോദാവ്‌ സഭയെ പീഡിപ്പിക്കുന്നു 
അക്കാലത്ത്‌ ഹെരോദാരാജാവ്‌ സഭാംഗ 
] ങ്ങളായ ചിലരെ ഉപദ്രവിക്കാന്‍ തുടങ്ങി. 
യാക്കോബിനെ വെട്ടിക്കൊല്ലാന്‍ ഹെരോദാവ്‌ 
ഉത്തരവിട്ടു. യോഹന്നാന്‍റെ സഹോദരനായി 
രുന്നു യാക്കോബ്‌. 3യെഹൂദര്‍ക്ക്‌ അതിഷ്ടമാ 
ണെന്ന്‌ ഹെരോദാവ്‌ കണ്ടു. അതിനാല്‍ പത്രൊ 
സിനെയും തടവറയിലാക്കാന്‍ അയാള്‍ തീരുമാ 
നിച്ചു. (പെസഹാ ദിവസങ്ങളിലായിരുന്നു 
അത്‌ സംഭവിച്ചത്‌.) 4ഹെരോദാവ്‌ പത്രൊസി 
നെപിടികൂടി തടവിലാക്കി. പതിനാറു ഭടന്മാര്‍ 
പത്രൊസിനു കാവല്‍നിന്ന. പെസഹാ ഉത്സ 
വം കഴിയുംവരെ ഹെരോദാവിനു കാക്കണമാ 
യിരുന്നു. പിന്നീട പത്രൊസിനെ ജനങ്ങളുടെ 
മൂന്നില്‍ കൊണ്ടുവരാ൯ അവര്‍ ആലോചിച്ചു. 
അതിനാല്‍ പത്രൊസിനെ തുറുങ്കിലടച്ചു. എ 
ന്നാല്‍ സഭ പത്രൊസിനുവേണ്ടി തുടര്‍ച്ചയായി 

ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുകയായിരുന്നു. 


പത്രൊസ്‌ തടവറ വിടുന്നു 

പത്രൊസ്‌ രണ്ടു പട്ടാളക്കാര്‍ക്കിടയില്‍ കിട 
ന്നുറങ്ങുകയായിരുന്നു. അവനെ രണ്ടു ചങ്ങല 
കൊണ്ടു ബന്ധിച്ചിരുന്നു. തടവറയുടെ കവാട 
ത്തില്‍ അധികം ഭടന്മാരും കാവൽല്‍നിന്നു. സമ 
യം രാത്രിയായി. പത്രൊസിനെ പിറ്റേന്നു ജന 
ങ്ങള്‍ക്കുമുന്നില്‍ കൊണ്ടുവരാന്‍ ഹെരോദാവ്‌ 
ആലോചിച്ചു. പെട്ടെന്ന്‌, കര്‍ത്താവിനന്‍െറ ഒരു 
ദൂതന്‍ അവിടെ വന്നു. മുറിയിലാകെ പ്രകാശം 
പരന്നു. ദൂതന്‍ പത്രൊസ്ധിന്‍൯െറ പാര്‍ശ്വത്തില്‍ 
തട്ടി ഉണര്‍ത്തി. ദൂത൯ പറഞ്ഞു, “വേഗം, എഴു 
ന്നേല്‍ക്കൂ!” പത്രൊസ്സിന്‍െറെ കൈകളില്‍നിന്നും 
ചങ്ങല ഈരി വീണു. ദൂതന്‍ പത്രൊസിനോടു 


പറഞ്ഞു, “വസ്ത്രങ്ങളും ചെരിപ്പും ധരിക്കുക.” 
പത്രൊസ്‌ അങ്ങനെ ചെയ്തു. നിന്‍െറമേല്‍ 
ഉടുപ്പുചുറ്റി എന്നെ പിന്തുടരുക. 9ദൂത൯ പുറ 
ത്തേക്കിറങ്ങി. പത്രൊസ്‌ പിന്തുടര്‍ന്നു. ദൂതന്‍ 
ചെയ്യുന്നതെല്ലാം യഥാര്‍ത്ഥത്തിലായിരുന്നു. 
പക്ഷേ താനൊരു ദര്‍ശനം കാണുകയാണെന്നു 
പത്രൊസ്‌ കരുതി. പത്രൊസും ദൂതനും ഒന്നാ 
മത്തെയും രണ്ടാമത്തെയും കാവല്‍ക്കാരെ കട 
ന്നുപോന്നു. പിന്നീടവര്‍ തങ്ങളെ നഗരത്തില്‍ 
നിന്നും വേര്‍തിരിക്കുന്ന ഇരുമ്പുവാതിലിനടു 
ത്തെത്തി. വാതില്‍ അവര്‍ക്കായി സ്വയം തുറ 
ന്നു. അവര്‍ പുറത്തുകടന്നു തെരുവുവരെ നട 
ന്നു. അനന്തരം ദൂതന്‍ വേഗം അപ്രത്യക്ഷനായി. 

1അപ്പോള്‍ നടന്നതെന്താണെന്നു പത്രൊ 
സിനു ബോദ്ധ്യമായി. അയാള്‍ കരുതി, “ദൈവം 
തന്‍െറ ദൂതനെ എന്‍െറയടുത്തേക്കയച്ചതാണെ 
ന്ന്‌ എനിക്കിപ്പോള്‍ മനസ്സിലായി. അവന്‍ 
എന്നെ ഹെരോദാവില്‍നിന്നും രക്ഷിച്ചു. എനി 
ക്കു കഷ്ടതകളുണ്ടാകുമെന്നു യെഹൂദര്‍ കരുതി. 
എന്നാല്‍ ദൈവം എന്നെ എല്ലാത്തില്‍നിന്നും 
രക്ഷിച്ചു.” 

പത്രൊസിന്‌ ഇതു ബോദ്ധ്യമായപ്പോള്‍ 
അയാള്‍ മറിയയുടെ വീട്ടിലേക്കുപോയി. യോ 
ഹന്നാന്‍െറ അമ്മയായിരുന്നു മറിയ. (യോഹ 
ന്നാ൯ മര്‍ക്കൊസ്‌ എന്നും അറിയപ്പെട്ടിരുന്നു.) 
അവിടെ അനേകംപേര്‍ കൂടിയിരുന്നു. അവര്‍ 
പ്രാര്‍ത്ഥിക്കുകയായിരുന്നു. 3പത്രൊസ്‌ പുറം 
വാതിലില്‍ മുട്ടി. രോദാ എന്നു പേരായ ഒരു 
പെണ്‍കുട്ടി വിളികേട്ടു. 4പത്രൊനസ്ധിന്‍െറ 
ശബ്ദം തിരിച്ചറിഞ്ഞ പെണ്‍കുട്ടി സന്തോഷി 
ച്ചു. വാതില്‍തുറക്കാ൯കൂടി അവള്‍ മറന്നു. അക 
ത്തേക്കോടിച്ചെന്ന്‌ അവള്‍ അവരോടു പറ 
ഞ്ഞു, “വാതില്‍ക്കല്‍ നില്‍ക്കുന്നത്‌ പത്രൊസാ 
ണ്‌!” 15വിശ്വാസികള്‍ പറഞ്ഞു, “നിനക്കു ഭാ 
ന്താണ്‌!” എന്നാല്‍ അവളതുതറപ്പിച്ചു പറഞ്ഞു. 
അതിനാല്‍ അവര്‍ പറഞ്ഞു, “ഇത്‌ പത്രൊസി 
ന്‍െറ ദൂതനായിരിക്കും.” 

16എന്നാല്‍ പത്രൊസ്‌ തുടര്‍ന്നും മുട്ടി. വാതില്‍ 
തുറന്ന വിശ്വാസികള്‍ പത്രൊസിനെ കണ്ടു. 
അവര്‍ അത്ഭുതപ്പെട്ടു. 7പത്രൊസ്‌ കൈയാം 
ഗ്യം കാണിച്ച്‌ അവരോടു മിണ്ടാതിരിക്കുവാന്‍ 
പറഞ്ഞു. ദൈവം തന്നെ തടവറയില്‍നിന്നും 
രക്ഷിച്ച വിവരം പത്രൊസ്‌ വിശദീകരിച്ചു. 
അവന്‍ പറഞ്ഞു, “സംഭവങ്ങള്‍ യാക്കോബി 
നോടും മറ്റു സഹോദരന്മരോടും പറയുക.” 
അപ്പോള്‍ പത്രൊസ്‌ മറ്റൊരിടത്തേക്കു പോയി. 

18പിറ്റേന്ന്‌ ഭടന്മാര്‍ വളരെ അത്ഭുതപ്പെട്ടു. 
പത്രൊസിന്‌ എന്തുസംഭവിച്ചു എന്നവര്‍ ആകു 
ലപ്പെട്ടു. ഹെരോദാവ്‌ പത്രൊസിനെ എല്ലാ 
യിടവും തെരഞ്ഞെങ്കിലും കണ്ടെത്തിയില്ല. 
അതിനാല്‍ പത്രൊസിനു കാവലിരുന്നവരെ 
ഹെരോദാവ്‌ ചോദ്യംചെയ്യുകയും പിന്നീട 
അവരെ കൊല്ലാന്‍ കല്പിക്കുകയും ചെയ്തു. 























ഹെരോദാവിന്‍െറ മരണം 

പിന്നീട്‌ ഹെരോദാവ്‌ യെഹൂദ്യവിട്ടു. 
അയാള്‍ കൈസര്യായിലെത്തി. അല്പനാള്‍ അ 
വിടെ തങ്ങി. 22സോര്യര്‍-സീദോന്‍ ദേശക്കാ 
രോട്‌ ഹെരോദാവിന്‌ കടുത്തകോപമായി. 
അവര്‍ ഒരു സംഘമായി ഹെരോദാവിനെ സമീ 
പിച്ചു. രാജാവിന്‍െറ അടുത്ത സേവകനായ 
ബ്ളാസ്തൊസിനെ തങ്ങളുടെ പക്ഷത്താക്കാന്‍ 
അവര്‍ക്കു കഴിഞ്ഞു. ഭക്ഷണസാധനങ്ങള്‍ക്കാ 
യി തങ്ങളുടെ രാജ്യം ഹെരോദാവിന്‍െറ രാജ്യ 





1061 അപ്പൊ. പ്രവൃത്തികള്‍ 12:21-13:21 


ത്തെ ആശ്രയിക്കുന്നതുകൊണ്ട്‌ അവര്‍ അയാ 
ളോടു സമാധാനം അഭ്യര്‍ത്ഥിച്ചു. 

2അവരെ കാണുന്നതിന്‌ ഹെരോദാവ്‌ ഒരു 
ദിവസം നിശ്ചയിച്ചു. ആ ദിവസം ഹെരോദാവ്‌ 
രാജകീയവസ്ത്രങ്ങളണിഞ്ഞിരുന്നു. തന്‍െറ 
സിംഹാസനത്തിലിരുന്ന്‌ അയാള്‍ ജനങ്ങളോടു 
പ്രസംഗിച്ചു. 2ജനങ്ങള്‍ ആക്രോശിച്ചു, 
“ഇതൊരു ദേവന്‍െറ ശബ്ദമാണ്‌. മനുഷ്യന്‍േറ 
തല്ല!” 3ഈ സ്തുതി അയാള്‍ സ്വീകരിക്കുക 
യും ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുക 
യും ചെയ്തു. അതുകൊണ്ട്‌ കര്‍ത്താവിന്‍െറ 
ഒരു ദൂതന്‍വന്ന്‌ അയാളെ രോഗിയാക്കി. അ 
യാള്‍ പുഴു അരിച്ച്‌ മരിച്ചു. 

24ദൈെവസന്ദേശം പരക്കുകയും അനേകരെ 
സ്വാധീനിക്കുകയും ചെയ്തു. വിശ്വാസിക 
ളുടെ സംഘം വലുതായി വലുതായി വന്നു. 

യെരൂശലേമിലെ ജോലി തീര്‍ന്നപ്പോള്‍ 
ബര്‍ന്നബാസ്ും ശൌലും അന്ത്യൊക്ക്ൃയയിലേ 
ക്കു മടങ്ങി. മര്‍ക്കൊസ്‌ എന്നു മറുപേരുള്ള 
യോഹന്നാനും അവരോടൊത്തുണ്ടായിരുന്നു. 





ബര്‍ന്നബാസിനും ശൌലിനും 

പ്രത്യേക ജോലി 
അന്ത്യൊക്ക്ൃയയിലെ സഭയില്‍ കുറെ പ്ര 
] വാചകരും അദ്ധ്യാപകരും ഉണ്ടായിരുന്നു. 
ബര്‍ന്നബാസ്‌, നീഗര്‍ എന്നു വിളിക്കപ്പെടുന്ന 
ശിമോന്‍, കൂറേനക്കാരനായ ലൂക്യൊസ്‌, രാജാ 
വായ ഹെരോദാവിനോടൊപ്പം വളര്‍ന്ന മനാ 
യേന്‍, ശൌല്‍ എന്നിവര്‍. അവരെല്ലാം കര്‍ത്താ 
വിനെ ആരാധിച്ചും ഉപവസിച്ചും കഴിയുകയാ 
യിരുന്നു. പരിശുദ്ധാത്മാവ്‌ അവരോടു പറ 
ഞ്ഞു, “ബര്‍ന്നബാസിനെയും ശൌലിനെയും 
എനിക്കു വിട്ടുതരിക. അവര്‍ക്കു പ്രത്യേകമായി 
ഒരു ജോലിയുണ്ട്‌. അതു ചെയ്യാന്‍ ഞാന്‍ അവ 

രെ തെരഞ്ഞെടുത്തിരിക്കുന്നു.” 
സഭ ഉപവസിക്കുകയും പ്രാര്‍ത്ഥിക്കുകയും 
ചെയ്തു. അവര്‍ ശൌലിനന്‍െറയും ബര്‍ന്നബാ 
സിനന്‍െറയുംമേല്‍ കൈവച്ച്‌ അവരെ അയച്ചു. 





ബര്‍ന്നബാസും ശൌലും 
കുപ്രൊസില്‍ 

“ബര്‍ന്നബാസും ശൌലും പരിശുദ്ധാത്മാവി 
നാല്‍ അയയ്ക്കപ്പെട്ടു. അവര്‍ സെലൂക്യയി 
ലേക്കു പോയി. അനന്തരം അവര്‍ സെലുക്യ 
യില്‍നിന്നും കുപ്രൊസിലേക്കു കപ്പല്‍ കയറി. 
സലമീസില്‍ എത്തിയ അവര്‍ യെഹൂദപ്പള്ളിക 
ളില്‍ ദൈവസന്ദേശം പ്രസംഗിച്ചു. (യോഹ 
ന്നാന്‍ (മര്‍ക്കൊസ്‌) സഹായിയായി അവരോ 
ടൊത്തുണ്ടായിരുന്നു.) 

അവര്‍ ദ്വീപിലാകമാനം ചുറ്റിസഞ്ചരിച്ച്‌ 
പാഫൊസിലെത്തി. പാഫൊസില്‍ മായാജാല 
പ്രകടനം നടത്തിയിരുന്ന ഒരു യെഹൂദനെ 
അവര്‍ കണ്ടുമുട്ടി. ബര്‍യേശു എന്നായിരുന്നു 
അയാളുടെ പേര്‍. അയാള്‍ ഒരു കള്ളപ്രവാചക 
നായിരുന്നു. ?ദേശാധിപതിയായിരുന്ന സെര്‍ 
ഗ്യൊസ്‌ പൌലോസിനോടൊപ്പമായിരുന്നു 
അയാള്‍ താമസിച്ചിരുന്നത്‌. സെര്‍ഗ്യൊസ്‌ 
ബുദ്ധിമാനായിരുന്നു. അയാള്‍ ബര്‍ന്നബാസി 
നെയും ശൌലിനെയും തന്നോടൊപ്പം വിളി 
ച്ചു. ദൈവസന്ദേശം കേള്‍ക്കാന്‍ അയാള്‍ ആഗ്ര 
ഹിച്ചു. എന്നാല്‍ മന്ത്രവാദിയായ എലീമാസ്‌ 
ബര്‍ന്നബാസിനും ശൌലിനും എതിരായിരു 
ന്നു. (ഗ്രീക്കുഭാഷയില്‍ ബര്‍യേശു എന്നതിനുള്ള 





പേരാണ്‌ ഏലിമാസ്‌.) ഗവര്‍ണ്ണര്‍ യേശുവില്‍ 
വിശ്വസിക്കുന്നത്‌ തടയാന്‍ അയാള്‍ ശ്രമിച്ചു. 
എന്നാല്‍ ശൌലില്‍ പരിശുദ്ധാത്മാവ്‌ നിറ 
ഞ്ഞിരുന്നു. (ശൌലിനന്‍െറെ മറ്റൊരു പേരാണ്‌ 
പൌലൊസ്‌.) പൌലൊസ്‌ ഏലീമാസിനെ 
നോക്കി പറഞ്ഞു, 1%“പിശാചിന്‍െറ മകനേ! 
നീ എല്ലാ നന്മയുടെയും ശത്രുവാകുന്നു! നി 
ന്നില്‍ കപടതന്ത്രങ്ങളും കളവുമാണുള്ളത്‌, കര്‍ 
ത്താവിന്‍െറ സത്യങ്ങള്‍ കള്ളങ്ങളാക്കാ൯ നീ 
എപ്പോഴും ശ്രമിക്കുന്നു! 1ഇപ്പോള്‍ ദൈവം 
നിന്നെ സ്പര്‍ശിച്ച്‌ അന്ധനാക്കും. സൂര്യപ്ര 
കാശംപോലും കാണാന്‍ കഴിയാത്തവിധം നീ 
കുറച്ചുനാളത്തേക്ക്‌ അന്ധനായിത്തീരും.”) 

അപ്പോള്‍ ഏലീമാസിന്‌ എല്ലാം ഇരുണ്ടതായി 
ത്തോന്നി. അയാള്‍ തപ്പിത്തടഞ്ഞ്‌ നടന്നു. ഒരു 
കൈപിടിച്ചു വഴികാട്ടാന്‍ ഒരാളെ കിട്ടിയെ 
ങ്കില്‍ എന്നയാള്‍ ആശിച്ചു. 12അതുകണ്ട ഗവര്‍ 

൪ വിശ്വസിച്ചു. അയാള്‍ക്കു കിട്ടിയ കര്‍ത്താ 
വിനെപ്പുറ്റിയുള്ള ഉപദേശങ്ങളില്‍ അയാള്‍ 
അത്ഭുതപ്പെട്ടു. 








പൌലൊസും ബര്‍ന്നബാസും 
കുപ്രൊസ്‌ വിടുന്നു 

13 പൌലൊസും അവനോടൊപ്പമുണ്ടായിരു 
ന്നവരും പാഫൊസില്‍നിന്നും കപ്പല്‍ കയറി. 
അവര്‍ പംഫുല്യയിലെ പെര്‍ഗ്ഗാനഗരത്തിലെ 
ത്തി. പക്ഷേ യോഹന്നാന്‍ (മര്‍ക്കൊസ്‌) അവ 
രെവിട്ടു യെരൂശലേമിലേക്കു മടങ്ങി. 4അവര്‍ 
പെര്‍ഗ്ഗായില്‍നിന്നുള്ള യാത്ര തുടര്‍ന്ന്‌ അന്തെ്യൊ 
ക്ക്യായിലേക്കു പോയി. പിസിദ്യായിലെ നഗര 
മാണ്‌ അന്ത്യൊക്കയ. ശബ്ത്തുദിവസം അവര്‍ 
അന്ത്യൊക്ക്യായിലെ ഒരു യെഹൂദപ്പള്ളിയില്‍ 
കടന്നിരുന്നു. 13 മോശെയുടെ ന്യായപ്രമാണവും 
പ്രവാചകരുടെ വചനങ്ങളും വായിച്ചു. അ 
പ്പോള്‍ യെഹൂദപ്പള്ളിയിലെ പ്രമുഖര്‍ പൌ 
ലൊസിനും ബര്‍ന്നബാസിനും ഒരു സന്ദേശമ 
യച്ചു: “സഹോദരന്മാരേ, നിങ്ങളുടെ വചന 
ങ്ങള്‍ ആളുകളെ രക്ഷിക്കും. അതിനാല്‍ നമ്മെ 
ശക്തിപ്പെടുത്താനുതകുന്ന എന്തെങ്കിലും കാര്യ 
ങ്ങള്‍ ഉണ്ടെങ്കില്‍ ദയവായി പറഞ്ഞാലും.” 

14പൌലൊസ്‌ എഴുന്നേറ്റു. അയാള്‍ കൈ 
ഉയര്‍ത്തി പറഞ്ഞു, “എന്‍റ യെഹൂദസഹോ 
ദരന്മാരേ, ജാതികളില്‍ സത്യദൈവത്തെ നമ 
സ്കരിക്കുന്നവരുമേ നിങ്ങള്‍ ദയവായി എന്നെ 
ശ്രദ്ധിച്ചാലും! 17യിന്രായേലിനന്‍െ്റെ ദൈവം 
നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. മി 
സ്രയീമില്‍ അന്യനാട്ടുകാരെപ്പോലെ കഴിഞ്ഞ 
കാലത്ത്‌ മഹത്തായ ജനതയാകുവാന്‍ ദൈവം 
അവരെ സഹായിച്ചു. അതായത്‌ ശക്തിയോടെ 
ദൈവം അവരെ ആ രാജ്യത്തുനിന്നും പുറത്തു 
കൊണ്ടുവന്നു. 18പിന്നീട്‌ നാല്ലപതുവര്‍ഷം 
ദൈവം മരുഭൂമിയില്‍ അവരുടെ എല്ലാ ദൌ൪ബ 
ല്യങ്ങളും പൊറുത്തുകാത്തു. 9കനാ൯ദേശത്തെ 
ഏഴു രാജ്യങ്ങള്‍ ദൈവം നശിപ്പിച്ചു. ആ രാജ്യ 
ങ്ങള്‍ അവന്‍ തന്‍റ ആളുകള്‍ക്കു നല്‍കി. 
20നാനൂറ്റിഅമ്പതു വര്‍ഷങ്ങള്‍കൊണ്ടാണിതെ 
ല്ലാം സംഭവിച്ചത്‌. 

“അതിനുശേഷം ശമൂവേല്‍ പ്രവാചകന്‍െറ 
കാലംവരെ ദൈവം നമുക്കു ന്യായാധിപതിക 
ളെ തന്നു. 2പിന്നീടവര്‍ ഒരു രാജാവിനെ ചോ 
ദിച്ചു. കീശിന്‍െറപുത്രനായ ശൌലിനെ 
ദൈവം അവര്‍ക്കു നല്‍കി. ബെന്യാമീന്‍െറ 
കുടുംബത്തില്‍ പിറന്നവനായിരുന്നു ശൌല്‍. 
അയാള്‍ നാല്പതുവര്‍ഷം രാജാവായിരുന്നു. 





























അപ്പൊ. പ്രവൃത്തികള്‍ 13:22-50 


മാപിന്നീട ദൈവം ശൌലിനെ മാറ്റി ദാവീദിനെ 
അവരുടെ രാജാവാക്കി. ദാവീദിനെക്കുറിച്ച്‌ 


1062 


തന്‍െറ പിതാക്കന്മാരോടു കൂടെ സംസ്കരിക്ക 
പ്പെട്ടു. അവന്‍െറ ശരീരം അഴുകിപ്പോവുകയും 





ദൈവം ഇങ്ങനെ പറഞ്ഞു, 'യിശ്ശായിയുടെ 
പുത്രനായ ദാവീദ്‌ ചിന്തയില്‍ എന്നെപ്പോലെ 
യാണ്‌. ഞാനാവശ്യപ്പെടുന്നതെന്തും അവന്‍ 
ചെയ്യും.” 2യിസ്രായേല്‍ക്കാരുടെ രക്ഷകനായി 
ദൈവം ദാവീദിന്‍റെ സന്തതികളിലൊരുവനെ 
കൊണ്ടുവന്നു. അതു യേശുവായിരുന്നു. ദൈവം 
അതു വാഗ്ദാനം ചെയ്തിരുന്നു. 24യേശു വരും 
മുമ്പ്‌ യോഹന്നാന്‍ യിസന്ധ്രായേലിലെ മുഴുവന്‍ 
ജനതയോടും മാനസാന്തരത്തെക്കുറിച്ചും സ്നാ 
നത്തെക്കുറിച്ചും പറഞ്ഞു. യോഹന്നാന്‍ 
തന്‍െറ ജോലി പൂര്‍ത്തിയാക്കാറായപ്പോള്‍ 
അവന്‍ പറഞ്ഞു, “ഞാനാരെന്നാണു നിങ്ങള്‍ 
കരുതുന്നത്‌? ഞാന്‍ ക്രിസ്തുവല്ല. അവന്‍ 
വരാനിരിക്കുന്നു. അവന്‍െറ ചെരിപ്പ്‌ അഴിക്കു 
വാ൯പോലും ഞാന്‍ യോഗ്യനല്ല.” 
2൦എന്‍റെറ സഹോദരന്മാരേ, അബ്രാഹാമി 
ന്‍െറ കുടുംബത്തിലെ സന്തതികളേ, സത്യദൈ 
വത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ജാതികളേ, 
ശ്രദ്ധിക്കുക! ഈ രക്ഷയെപ്പറ്റിയുള്ള വാര്‍ത്ത 
ഞങ്ങളിലേക്കയചിരിക്കുന്നു. 2 യേശുവായിരു 
ന്നു രക്ഷകനെന്ന്‌ യെരുശലേമിലെ യെഹൂദ 
രോ, യെഹൂദനേതാക്കളോ മനസ്സിലാക്കിയിരു 
ന്നില്ല. യേശുവിനെപ്പറ്റിയുള്ള പ്രവാചകരുടെ 
വചനങ്ങള്‍ എല്ലാ ശബ്ദത്തിനും വായിച്ചുകേള്‍ 
പ്പിക്കാറുള്ളതാണ്‌. എന്നിട്ടും അവര്‍ക്കു മനസ്സി 
ലായില്ല. യെഹൂദര്‍ യേശുവിനെ കഠിനമായി 
ിമര്‍ശിച്ചു. പ്രവാചകരുടെ വചനങ്ങള്‍ 
യാഥാര്‍ത്ഥ്യമായി. 2 യേശുവിനെ കൊല്ലുന്ന 
തെന്തിനെന്ന്‌ യഥാര്‍ത്ഥത്തില്‍ അവര്‍ക്കറിയി 
ല്ലായിരുന്നു. എങ്കിലും യേശുവിനെ വധിക്കാന്‍ 
അവര്‍ പീലാത്തൊസിനോടാവശ്യപ്പെട്ടു. തി 
രുവെഴുത്തുകളില്‍ എഴുതിയതെല്ലാം യെഹൂദര്‍ 
അവനോടു ചെയ്തു. എന്നിട്ടവര്‍ യേശുവിനെ 
കൂരിശില്‍നിന്നിറക്കി കല്ലറയില്‍ അടക്കി. 
പക്ഷേ ദൈവം അവനെ പുനരുജ്ജീവിപ്പിച്ചു. 
31അതിനുശേഷം കുറെ ദിവസങ്ങളില്‍, യേശു 
വിനോടൊത്തു ഗലീലയില്‍നിന്നും യെരൂശലേ 
മില്‍ വന്നവര്‍ അവനെ കണ്ടു. ഇപ്പോഴവര്‍ 
ജനങ്ങളുടെ മുമ്പില്‍ അവന്‍െറ സാക്ഷികളാ 
ണ്‌. 32ദൈവം നമ്മുടെ പിതാക്കള്‍ക്ക്‌ നല്‍കിയ 
വാഗ്ദാനത്തിന്‍െറ സുവിശേഷം ഞാന്‍ നിങ്ങ 
ളോടു പ്രഖ്യാപിക്കാം. 33നമ്മള്‍ അവരുടെ സന്ത 
തികളാകുന്നു. ദൈവം ആ വാഗ്ദാനം നമുക്ക്‌ 
യഥാര്‍ത്ഥമാക്കുകയും ചെയ്തു. യേശുവിനെ 
പുനരുജ്ജിവിപ്പിച്ചു കൊണ്ടാണവന്‍ അതു ചെ 
യ്തത്‌. അതുകൊണ്ട്‌ രണ്ടാം സങ്കീര്‍ത്തനത്തില്‍ 
നമ്മള്‍ വായിച്ചിട്ടുണ്ട്‌: 

“നീ എന്‍െറ പുത്രനാകുന്നു ഇന്നു ഞാന്‍ 
നിന്‍െറ പിതാവായി.” സങ്കീര്‍ത്തനങ്ങള്‍ 2:7 

















ര] 

















34ദൈവം യേശുവിനെ പുനരുജ്ജീവിപ്പിച്ചു. 
യേശു ഒരിക്കലും കല്ലറയില്‍ പോയി ജീര്‍ണ്ണി 
ക്കില്ല. ദൈവം പറഞ്ഞു: 
“ദാവീദിനു ഞാന്‍ വാഗ്ദാനം നല്‍കിയ വിശു 
ദ്ധവും സത്യവുമായ അനുഗ്രഹങ്ങള്‍ ഞാന്‍ 
നിനക്കു തരും.” യെശയ്യാവ്‌ 55:3 





35എന്നാല്‍ മറ്റൊരിടത്ത്‌ ദൈവം പറയുന്നു: 
“നിന്‍െറ പരിശുദ്ധന്‍ അഴുകിപ്പോകാ൯ നീ 
അനുവദിക്കില്ല.” സങ്കീര്‍ത്തനങ്ങള്‍ 1610 


ജീവിച്ചിരുന്ന കാലത്തു തന്നെ ദാവീദ്‌ ദൈവ 
ഹിതം നടപ്പാക്കി. എന്നിട്ടയാള്‍ മരിച്ചു. ദാവീദ്‌ 


ചെയ്തു. 37എന്നാല്‍ ദൈവം പുനരുജ്ജീവിപ്പി 
ച്ചവന്‍ കല്ലറയില്‍ അഴുകിയില്ല. 38-39സഹോദര 
ന്മാരേ, ഞങ്ങള്‍ പറയുന്നത്‌ നിങ്ങള്‍ മനസ്സിലാ 
ക്കണം: യേശുവിലൂടെ നിങ്ങളുടെ പാപങ്ങള്‍ 
പൊറുക്കപ്പെടും. മോശെയുടെ ന്യായപ്രമാണം 
നിങ്ങളെ പാപങ്ങളില്‍നിന്നും ന്യഠയീകരി 
ച്ചില്ല. എന്നാല്‍ യേശുവില്‍ വിശ്വസിക്കുന്നവര്‍ 
അവനിലൂടെ ന്യായീകരിക്കപ്പെടുന്നു. ചില 
തൊക്കെ സംഭവിക്കുമെന്നു പ്രവാചകര്‍ പറ 
ഞ്ഞിട്ടുണ്ട്‌. 40സൂക്ഷിച്ചിരിക്കുക! പ്രവാചകര്‍ 
പറഞ്ഞതൊന്നും നിങ്ങളെ ബാധിക്കാതിരി 
ക്കാന്‍ നോക്കുക. പ്രവാചകര്‍ പറഞ്ഞത്‌ ഇങ്ങ 
നെയാണ്‌: 





4'സംശയാലുക്കളേ, ശ്രദ്ധിക്കുക! നിങ്ങള്‍ 
വിസ്മയിക്കുക, എന്നിട്ടു പോയി നശിക്കുക, 
എന്തെന്നാല്‍ നിങ്ങളുടെകാലത്ത്‌ നിങ്ങള്‍ വി 
ശ്വസിക്കാത്ത ചിലത്‌ ഞാന്‍ ചെയ്യും. ആരെങ്കി 
ലും വിശദീകരിച്ചു തന്നാല്‍പോലും നിങ്ങളത്‌ 
വിശ്വസിക്കില്ല.” ഹബക്കുക്ക്‌ 1:5 








പൌലൊസും ബര്‍ന്നബാസും യെഹൂദപ്പ 
ള്ളി വ ജനങ്ങള്‍ അവരോട അടു 
ത്ത ശബ്ബത്തുദിവസം വീണ്ടും വരണമെന്നും 
തങ്ങളോട്‌ ഇക്കാര്യങ്ങള്‍ കൂടുതല്‍ പറയണമെ 
ന്നും ആവശ്യപ്പെട്ടു. ഭ്യോഗാനന്തരം അവിടെ 
നിന്നും അനേകം യെഹൂദര്‍ പൌലൊസിനെ 
യും ബര്‍ന്നബാസിനെയും പിന്തുടര്‍ന്നു. യെ 
ഹൂദരും, യെഹുദമതത്തിലേക്കു മാറിവന്ന അനേ 
കംപേരും അവരോടൊപ്പമുണ്ടായിരുന്നു. സത്യ 
ദൈവത്തെ ഈ മതം മാറിയവരും ആരാധിച്ചിരു 
ന്നു. ദൈവത്തിന്‍െറ കാരുണ്യത്തിലുള്ള വിശ്വാ 
സം തുടരാന്‍ പൌലൊസും ബര്‍ന്നബാന്ധും 
അവരെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. 

44അടുത്ത ശബ്ബത്തുദിവസം നഗരത്തിലെ 
എല്ലാ ആളുകളും കര്‍ത്താവിന്‍ററ വചനങ്ങള്‍ 
കേള്‍ക്കാന്‍ ഒത്തുകൂടിയിരുന്നു. 45യെഹുദര്‍ 
അവിടെ എല്ലാവരെയും കണ്ടു. അവര്‍ അസൂ 
യാലുക്കളായി. അവര്‍ നിന്ദ്യമായ വാക്കുകള്‍ 
ഉപയോഗിക്കുകയും പൌലൊസിനന്‍െറ വാക്കു 
കളെ എതിര്‍ക്കുകയും ചെയ്തു. 4എന്നാല്‍ 
പൌലൊസും ബര്‍ന്നബാസും വളരെ ധൈര്യ 
ത്തോടെ പറഞ്ഞു, “ദൈവസന്ദേശം യെഹൂദ 
രായ നിങ്ങളോടാണ്‌ ഞങ്ങള്‍ ആദ്യം പ്രസംഗി 
ക്കേണ്ടത്‌. എന്നാല്‍ നിങ്ങളതു നിരാകരിക്കുന്നു. 
നിത്യജീവന്‍ നിങ്ങള്‍ നിങ്ങളെത്തന്നെ അനര്‍ 
ഹരാക്കുന്നു! അതുകൊണ്ട്‌ ഞങ്ങളിതാ ജാതിക 
ളിലേക്കു തിരിയുന്നു! 4 ഇതു ചെയ്യാനാണു കര്‍ 
ത്താവ്‌ ഞങ്ങളോടാവശ്യപ്പെട്ടത്‌. കര്‍ത്താവ്‌ 
പറഞ്ഞു: 

“ജാതികള്‍ക്കു പ്രകാശമാകുവാനാണു നിന്നെ 
ഞാന്‍ സൃഷ്ടിച്ചത്‌, അങ്ങനെ ലോകം മുഴുവനും 
ഉള്ളവര്‍ക്ക്‌ രക്ഷയുടെ മാര്‍ഗ്ഗം കാണിക്കാനും.” 

യെശയ്യാവ്‌ 49:6 

















$8 പൌലൊസിന്‍െറെ ഈ വാക്കുകള്‍കേട്ട 
ജാതികള്‍ സന്തുഷ്ടരായി. അവര്‍ കര്‍ത്താവി 
നന്‍െറെവചനത്തെ ആദരിച്ചു. അനേകര്‍ ആ 
സന്ദേശത്തില്‍ വിശ്വസിച്ചു. നിത്യജീവനു 
തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു അവര്‍. കര്‍ 
ത്താവിന്‍െറ സന്ദേശം രാജ്യം മുഴുവനും പ്രചരി 
പ്പിക്കപ്പെട്ടു. പക്ഷേ ഭക്തസ്ത്രീകളെയും നഗ 





1063 അപ്പൊ. പ്രവൃത്തികള്‍ 13:51-14:23 


രനേതാക്കളെയും ഇളക്കിവിട്ട യെഹൂദര്‍ പൌ 
ലൊസിനെയും ബര്‍ന്നബാസിനെയും പീഡി 
പ്പിക്കാന്‍ തുടങ്ങി. അങ്ങനെ അവര്‍ ബര്‍ന്നബാ 
സിനെയും പൌലൊസിനെയും നഗരാതിര്‍ 
ത്തിക്കു പുറത്തേക്കു ഓടിച്ചു. പൌലൊസും 
ബര്‍ന്നബാസും തങ്ങളുടെ കാലിലെ പൊടി 


“സിയൂസ്‌ "എന്നു വിളിക്കാന്‍ തുടങ്ങി. പൌ 
ലൊസിനെ അവര്‍ “ഹെര്‍മെസ്‌” എന്നും വിളി 
ച്ചു. കാരണം അയാളായിരുന്നു മുഖ്യപ്രഭാഷ 
കന്‍. 3സിയൂസ്ദേവന്‍െറ ദേവാലയം നഗര 
ത്തിനടുത്തായിരുന്നു. ആ ദേവാലയത്തിലെ 
പുരോഹിതന്മാര്‍ ഏതാനും കാളകളെയും പു 

















കുടഞ്ഞു കളഞ്ഞു. പിന്നീടവര്‍ ഇക്കോന്യയി 
ലേക്കു പോയി. എന്നാല്‍ അന്ത്യൊക്ക്യായി 
ലുള്ള യേശുവിന്‍െറ ശിഷ്യന്മാര്‍ സന്തോഷം 


ഷ്പഹാരങ്ങളെയും കവാടത്തിങ്കലേക്കു കൊ 
ണ്ടുവന്നു. അവനും ജനങ്ങളും അതുകൊണ്ടു 
പൌലൊസിനും ബര്‍ന്നബാസിനും ബലിയര്‍ 





നിറഞ്ഞവരും പരിശുദ്ധാത്മാവില്‍ പരിപൂതരു 
മായിത്തീര്‍ന്നു. 


പൌലൊസും ബര്‍ന്നബാസും 
ഇക്കോന്യയില്‍ 

പൌലൊസും ബര്‍ന്നബാന്ധും ഇക്കോ 
14 ന്യയിലേക്കു പോയി. അവര്‍ യെഹൂദപ്പ 
ള്ളിയിലേക്കു കയറി. (എല്ലാ നഗരങ്ങളിലും 
അവര്‍ ഇതു തന്നെയാണു ചെയ്തത്‌.) അവര്‍ 
അവിടത്തെ ജനങ്ങളോടു സംസാരിച്ചു. അനവ 
ധിയെ ഹൂദരും, യവനരും അവരെ വിശ്വസിക്കും 
വിധം പൌലൊസും ബര്‍ന്നബാന്ധും നന്നായി 
പ്രസംഗിച്ചു. 2എന്നാല്‍ യെഹൂദരില്‍ ചിലര്‍ 
വിശ്വസിച്ചില്ല. അവര്‍ ജാതികളെ ദുഷ്പ്രേരണ 
ചെലുത്തി വിശ്വാസികള്‍ക്കെതിരെ തിരിച്ചു. 
എന്നാല്‍ പൌലൊസും ബര്‍ന്നബാസും 
ഇക്കോന്യയില്‍ വളരെക്കാലം താമസിക്കുകയും 
കര്‍ത്താവിനുവേണ്ടി ധൈര്യപൂര്‍വ്വം സംസാരി 
ക്കുകയും ചെയ്തു. ദൈവത്തിന്‍െറ കാരുണ്യ 





























പ്പിക്കാന്‍ ആഗ്രഹിച്ചിരുന്നു. 

14എന്നാല്‍ ഇക്കാര്യം അറിഞ്ഞ അപ്പൊസ്തല 
ന്മാരായ പൌലൊസും ബര്‍ന്നബാസും തങ്ങ 
ളുടെ വസ്ത്രങ്ങള്‍ വലിച്ചുകീറി. എന്നിട്ടവര്‍ 
ആളുകള്‍ക്കിടയിലേക്ക്‌ ഓടിക്കയറി വിളിച്ചു 
കൂവി: 15“മനുഷ്യരേ, നിങ്ങളെന്തിനാണിതൊ 
ക്കെചെയ്യുന്നത്‌? ഞങ്ങള്‍ ദൈവങ്ങളല്ല! ഞങ്ങ 
ള്‍ക്കും നിങ്ങള്‍ക്കുള്ള പോലെ വികാരങ്ങളുണ്ട്‌! 
സുവിശേഷം നിങ്ങളോടു പറയാനാണ്‌ 
ഞങ്ങള്‍ വന്നത്‌. ഈ ഉപയോഗശൂന്യമായ പ്രവൃ 
ത്തികളില്‍നിന്നും പിന്മാറാന്‍ ഞങ്ങള്‍ നിങ്ങ 
ളോടു പറയുന്നു. നിങ്ങള്‍ ജീവിക്കുന്ന സത്യ 
ദൈവത്തിലേക്കു തിരിയൂ. ആകാശവും ഭൂമിയും 
കടലും അവയിലുള്ളവയും സൃഷ്ടിച്ചത്‌ അവന്‍ 
ഒരുവനാണ്‌. 1ഞുമ്പ്‌ ദൈവം എല്ലാ ജനതകളെ 
യും അവരുടെ ഇഷ്ടത്തിനു വിട്ടിരുന്നു. 17എങ്കി 
ലും താനാണു സത്യമെന്നു അവന്‍ കാണിച്ചിരു 
ന്നു; അവന്‍ നിങ്ങള്‍ക്കായി നന്മ ചെയ്തുകൊ 
ണ്ടേയിരുന്നു. നിങ്ങള്‍ക്ക്‌ അവന്‍ ആകാശത്തു 
നിന്നും മഴ നല്‍കുന്നു. തക്കസമയത്ത്‌ നിങ്ങള്‍ക്ക്‌ 














ന അവര്‍ പ്രഭാഷണം നടത്തി. വീര്യപ്ര 
വൃത്തികള്‍ വഴി തങ്ങള്‍ പറയുന്നത്‌ സത്യമാ 
ണെന്ന്‌ തെളിയിക്കാന്‍ കര്‍ത്താവ്‌ പൌലൊസി 
നെയും ബര്‍ന്നബാസിനെയും സഹായിച്ചു. 
“എന്നാല്‍ നഗരവാസികളില്‍ ചിലര്‍ യെഹൂദ 
രോടു ചേര്‍ന്നു. മറ്റുള്ളവര്‍ പൌലൊസിന്‍റെറ 
യും ബര്‍ന്നബാസിനന്‍െറയും ഭാഗത്തായിരുന്നു. 
അങ്ങനെ നഗരം വിഭജിക്കപ്പെട്ടു. 

ഏതാനും ജാതികളും യെഹൂദരും അവരുടെ 
നേതാക്കളുംചേര്‍ന്ന്‌ പൌലൊസിനെയും ബര്‍ 
ന്നബാസിനെയും പീഡിപ്പിക്കാന്‍ ശ്രമിച്ചു. 
അവരെ കല്ലെറിഞ്ഞു കൊല്പണമെന്നായിരുന്നു 
ശത്രുക്കളുടെ ഉദ്ദേശം. ഇക്കാര്യം മനസ്സിലാക്കി 
യ പൌലൊസും ബര്‍ന്നബാസും നഗരം വിട്ടു. 
അവര്‍ ലുക്കവോന്യയിലെ ലുസ്ത്രയിലേക്കും 
ദെര്‍ബ്ുയിലേക്കും പോയി. പിന്നെ അവയ്ക്കു 
ചുറ്റുമുള്ള നഗരങ്ങളിലേക്കും. "അവിടെയൊ 
ക്കെ അവര്‍ സുവിശേഷം പ്രസംഗിച്ചു. 











പൌലൊസ്‌ ലുസ്ത്രയിലും ദെര്‍ബ്ബയിലും 

പുസ്ത്രയില്‍ കാലിനു കുഴപ്പമുള്ള ഒരാളു 
ണ്ടായിരുന്നു. ജന്മനാതന്നെ കാലൂതളര്‍ന്ന 
അയാള്‍ ഇതുവരെയും നടന്നിട്ടില്ല. “അയാള്‍ 
പൌലൊസിനന്‍െറ പ്രഭാഷണം ശ്രവിക്കുകയാ 
യിരുന്നു. പൌലൊസ്‌ അവനെ നോക്കി. ദൈവ 
ത്തിനു തന്നെ സുഖപ്പെടുത്തുവാനാകുമെന്ന്‌ 
അവന്‍ വിശ്വസിക്കുന്നതായി പൌലൊസ്‌ 
കണ്ടു. 10അതിനാല്‍ പൌലൊസ്‌ വിളിച്ചു പറ 
ഞ്ഞു, “നിന്‍െറ കാലുകളില്‍ എഴുന്നേറ്റു നില്‍ 
ക്കുക!” അയാള്‍ ചാടിയെഴുന്നേറ്റു നടക്കാന്‍ 
തുടങ്ങി. 1പൌലൊസിനന്‍െെറ പ്രവൃത്തികള്‍ 
കണ്ട ജനം അവരുടെ ലുക്കവോനൃഭാഷയില്‍ 
വിളിച്ചു പറഞ്ഞു, “ദൈവങ്ങള്‍ മനുഷ്യരെപ്പോ 
ലെയായിരിക്കുന്നു!അവര്‍ നമ്മുടെയടുത്തേക്കി 
റങ്ങിവന്നിരിക്കുന്നു!” 1ജനം ബര്‍ന്നബാസിനെ 








വിളവു തരുന്നു. നിറയെ ആഹാരം അവന്‍ 
നിങ്ങള്‍ക്കു തരികയും മനസ്സിനെ ആഹ്ലാദം 
കൊണ്ടു നിറയ്ക്കുകയും ചെയ്യുന്നു.” 18പൌ 
ലൊസും ബര്‍ന്നബാസും ജനങ്ങളോട്‌ ഇതൊ 
ക്കെ പറഞ്ഞു. എന്നാലും തങ്ങള്‍ക്കു ബലിയര്‍ 
പ്പിക്കുന്നതില്‍നിന്ന്‌ ജനങ്ങളെ അല്പമായി മാത്ര 
മെ തടയാനായുള്ളൂ. 

19അപ്പോള്‍ ഏതാനും യെഹൂദന്മാര്‍ അന്ത്യൊ 
ക്ക്രാായില്‍നിന്നും ഇക്കൊന്യയിലേക്കു വന്നു. 
പൌലൊസിനെതിരെ തിരിയാനവര്‍ ജന 
ങ്ങളെ നിര്‍ബന്ധിച്ചു. അതിനാലവര്‍ പൌ 
ലൊസിനെ കല്ലെറിയുകയും വലിച്ചിഴച്ചു പട്ട 
ണത്തിനു പുറത്താക്കുകയും ചെയ്തു. തങ്ങള്‍ 
പൌലൊസിനെ കൊന്നുവെന്ന്‌ ജനങ്ങള്‍ കരു 
തി. മിയേശുവിന്‍െറ ശിഷ്യന്മാര്‍ പൌലൊസി 
നുചുറ്റും കൂടുകയും അവന്‍ എഴുന്നേറ്റു പട്ടണ 
ത്തിലേക്കു മടങ്ങിപ്പോവുകയും ചെയ്തു. പിറ്റേ 
ന്ന്‌, അവനും ബര്‍ന്നബാസും ദെര്‍ബ്യെനഗര 
ത്തിലേക്കു പോയി. 








സിറിയായിലെ അന്ത്യൊക്ക്യയി 
ലേക്കു മടങ്ങുന്നു 

2പൌലൊസും ബര്‍ന്നബാസും ദെര്‍ബ്ു 
യിലും സുവിശേഷം പ്രസംഗിച്ചു. അനേകം 
പേര്‍ യേശുവിന്‍റെ അനുയായികളായി. പൌ 
ലൊസും ബര്‍ന്നബാസും ലുസ്ത്രാ, ഇക്കോന്യ, 
അന്ത്യൊക്ക്യാ എന്നിവിടങ്ങളിലേക്കു മടങ്ങി. 
22ആ നഗരങ്ങളില്‍ അവര്‍ യേശുവിന്‍റെ അനു 
യായികളെ ശക്തരാക്കി. വിശ്വാസികളായിരി 
ഓന്‍ അവര്‍ അനുയായികളെ സഹായിച്ചു. 
പൌലൊസും ബര്‍ന്നബാന്ധും പറഞ്ഞു, “ദൈ 
വരാജ്യത്തേക്കുള്ള നമ്മുടെ വഴിയില്‍ നമുക്ക്‌ 
ഒരുപാട്‌ സഹിക്കേണ്ടതുണ്ട്‌.” 23ഓരോ സഭ 
യ്ക്കും അവര്‍ മൂപ്പന്മാരെ നിയമിച്ചു. അവര്‍ 
മൂപ്പന്മാര്‍ക്കുവേണ്ടി ഉപവസിക്കുകയും പ്രാര്‍ 











അപ്പൊ. പ്രവൃത്തികള്‍ 14:24-15:22 1064 


ത്ഥിക്കുകയും ചെയ്തു. കര്‍ത്താവായ യേശു 
വില്‍ വിശ്വസിച്ചവരാണ്‌ ഈ മൂപ്പന്മാര്‍. അതി 
നാല്‍ പൌലൊസും ബര്‍ന്നബാസും അവരെ 
കര്‍ത്താവില്‍ സമര്‍പ്പിച്ചു. 

24പൌലൊന്ധും ബര്‍ന്നബാസും പിസിദ്യാ 
യിലൂടെ കടന്നു. പിന്നെയവര്‍ പംഫുല്യരാജ്യ 
ത്തെത്തി. 25പെര്‍ഗ്ഗായില്‍ അവര്‍ ദൈവസന്ദേ 
ശം പ്രസംഗിക്കുകയും തുടര്‍ന്ന്‌ അത്തല്യെയി 
ലേക്കു പോവുകയും ചെയ്തു. 2അവിടെനി 
ന്നും അവര്‍ സിറിയായിലെ അനന്ത്യൊക്ക്യായി 
ലേക്കു പോയി. അവിടെവച്ചാണ്‌ പൌലൊ 
സും ബര്‍ന്നബാസും വിശ്വാസികളാല്‍ ദൈവ 
ത്തിനു സമര്‍പ്പിക്കപ്പെട്ടതും ഇപ്പോഴത്തെ 
ജോലിക്കു fie gees ഇപ്പോള്‍ 
അവര്‍ ആ പ്രവൃത്തി പൂര്‍ത്തികരിച്ചിരിക്കുന്നു. 
2 ഇവിടെ എത്തിച്ചേര്‍ന്ന പൌലൊസും ബര്‍ 
ന്നബാസും സഭ വിളിച്ചുകൂട്ടി. ദൈവം തങ്ങ 
ഭളോടുകുടെ ചെയ്തതെല്ലാം അവര്‍ വിശ്വാസി 
കളോടു പറഞ്ഞു. “അന്യദേശക്കാര്‍ക്കും (ജാതി 
കള്‍) വിശ്വസിക്കത്തക്കവിധം ദൈവം ഒരു 
വാതില്‍ തുറന്നു.” പൌലൊസും ബര്‍ന്നബാ 
സും ക്രിസ്തുവിന്‍റെ വിശ്വാസികളോടൊത്ത്‌ 


വളരെ നാള്‍ കഴിഞ്ഞു. 
15 യെഹുൂദ്യയില്‍നിന്നും കുറെപ്പേര്‍ 
അന്ത്യൊക്ക്ൃയയിലേക്കു വന്നു. അവര്‍ 
ജാതികളായ സഹോദരന്മാരെ ഉപദേശിച്ചു തുട 
ങ്ങിഃ “പരിഛേദിക്കപ്പെടാത്ത പക്ഷം നിങ്ങള്‍ 
രക്ഷിക്കപ്പെടില്ല. അങ്ങനെ ചെയ്യുവാന്‍ 
മോശെ നിഷ്കര്‍ഷിച്ചിട്ടുണ്ട്‌.” ഈ ഉപദേശ 
ത്തിനെതിരായിരുന്നു പൌലൊസും ബര്‍ന്ന 
ബാസും. ഇക്കാര്യത്തില്‍ കാതലായ തര്‍ക്കം 
ഉണ്ടായിരുന്നു. അതിനാല്‍ പൌലൊസിനെയും 
ബര്‍ന്നബാസിനെയും മറ്റു ചിലരേയും യെരൂശ 
ലേമിലേക്കയയ്ക്കാന്‍ ആ സംഘം തീരുമാനി 
ച്ചു. ഈ പ്രശ്നം സംബന്ധിച്ച്‌ അപ്പൊസ്തല 
ന്മാരും മൂപ്പന്മാരുമായി സംസാരിക്കുന്നതിനായാ 
ണ്‌ അവര്‍ അങ്ങോട്ടുപോകുന്നത്‌. 
സഭയുടെ സഹായത്തോടെയാണവര്‍ യാത്ര 
തിരിച്ചത്‌. ഫൊയ്നീക്കൃ, ശമര്യ എന്നീ രാജ്യങ്ങ 
ളിലൂടെ അവര്‍ കടന്നുപോയി. സത്യദൈവ 
ത്തിലേക്കു ജാതികള്‍ വന്നകാര്യമെല്ലാം അവര്‍ 
ആ രാജ്യക്കാരോടു പ്രസംഗിച്ചു. ആ വാര്‍ത്ത 
കള്‍ സഹോദരന്മാരെ ആഹ്്‌ളാദിപ്പിച്ചു. 4പൌ 
ലൊസും ബര്‍ന്നബാസും മറ്റുള്ളവരും യെരൂശ 
ലേമില്‍ എത്തി. അപ്പൊസ്തലന്മാരും മൂപ്പന്മാ 
രും വിശ്വാസി സമൂഹവും അവരെ സ്വാഗതം 
ചെയ്തു. ദൈവം തങ്ങളിലൂടെ ചെയ്തതെല്ലാം 
അവര്‍ വിശദീകരിച്ചു. $യെരൂശലേമിലെ 
വിശ്വാസികളില്‍ ചിലര്‍ പരീശന്മാരുടെ വിഭാ 
ഗത്തില്‍ പെടുന്നവരായിരുന്നു. അവര്‍ എഴു 
ന്നേറ്റുനിന്നു പറഞ്ഞു, “ജാതികളില്‍നിന്നു 
വന്ന വിശ്വാസികള്‍ പരിച്ഛേദിക്കപ്പെടണം. 
മോശെയുടെ ന്യായപ്രമാണം അനുസരിക്കുവാ 
നും നാം അവരോടു പറയണം.” 
അനന്തരം ഈ പ്രശ്നത്തെക്കുറിച്ച്‌ പഠിക്കു 
ന്നതിന്‌ അപ്പൊസ്തലന്മാരും മൂപ്പന്മാരും ഒത്തു 
കൂടി. ഒരു വലിയ ചര്‍ച്ചതന്നെ ഇക്കാര്യ 
ത്തില്‍ നടന്നു. അപ്പോള്‍ പത്രൊസ്‌ എഴുന്നേറ്റു 
നിന്ന്‌ അവരോടു പറഞ്ഞു, “എന്‍െറ സഹോദ 
രന്മാരേ, മു൯ന്‍ദിവസങ്ങളിലെന്താണുണ്ടായതെ 
ന്നു നിങ്ങള്‍ക്ക്‌ ഓര്‍മ്മയുണ്ടാകുമെന്ന്‌ എനിക്ക 
റിയാം. ജാതികളോട്‌ സുവിശേഷം പ്രസംഗിക്കു 





























യെരൂശലേമിലെ യോഗം 





























ന്നതിന്‌ അന്ന്‌ ദൈവം എന്നെ നിങ്ങളുടെ 
ഇടയില്‍നിന്നും തിരഞ്ഞെടുത്തു. അവര്‍ എന്നി 
ല്‍നിന്ന്‌ സുവിശേഷം കേള്‍ക്കുകയും വിശ്വസി 
ക്കുകയും ചെയ്തു. 8എല്ലാ മനുഷ്യരുടെ ചിന്ത 
കളും ദൈവത്തിനറിയാം. അവന്‍ ജാതികളെ 
സ്വീകരിക്കുകയും ചെയ്തു. നമ്മളോടു ചെയ്ത 
തുപോലെതന്നെ അവര്‍ക്കു പരിശുദ്ധാത്മാവി 
നെ നല്‍കിക്കൊണ്ടാണ്‌ ഇതു നമുക്കു കാട്ടിത്ത 
ന്നത്‌. ദൈവത്തിന്‌ അവര്‍ നമ്മിൽനിന്നും വ്യ 
ത്യസ്തരല്ല. അവര്‍ വിശ്വസിച്ചപ്പോള്‍ ദൈവം 
അവരുടെ ഹൃദയങ്ങള്‍ പരിശുദ്ധമാക്കി. 19പി 
ന്നെ എന്തിനാണു നിങ്ങള്‍ ജാതികളില്‍നിന്നു 
വന്ന സഹോദരന്മാരുടെ കഴുത്തില്‍ ഭാരം 
വയ്ക്കുന്നത്‌? നിങ്ങള്‍ ദൈവകോപം ഉണ്ടാക്കു 
കയല്ലേ? നമ്മള്‍ക്കോ, നമ്മുടെ പിതാക്കള്‍ക്കോ 
ആ ഭാരം ചുമക്കാന്‍ പര്യാപ്തമായ ശക്തിയി 
ല്ലായിരുന്നു. [കര്‍ത്താവായ യേശൂവിന്‍െറ കാ 
രുണൃത്താല്‍ നമ്മളും ഇവരും രക്ഷപ്രാപിയ്ക്കു 
മെന്ന്‌ നാം വിശ്വസിക്കുന്നു.” 

2സഭമുഴുവ൯ അടങ്ങി. അവര്‍ പൌലൊസി 
ന്‍െറയും ബര്‍ന്നബാസിനന്‍െറയും വാക്കുകള്‍ 
ശ്രദ്ധിച്ചു. ജാതികള്‍ക്കിടയില്‍ തങ്ങളിലൂടെ 
ദൈവം പ്രവര്‍ത്തിച്ച എല്ലാ വീര്യപ്രവ്ൃത്തിക 
ളെപ്പറ്റിയും, അത്ഭുതങ്ങളെപ്പറ്റിയും പൌലൊ 
സും ബര്‍ന്നബാസും അവരോടു പറഞ്ഞു. 
13അവര്‍ പ്രഭാഷണം അവസാനിപ്പിച്ചു. തുടര്‍ 
ന്ന്‌ യാക്കോബ്‌ പ്രസംഗിച്ചു. അവന്‍ പറഞ്ഞു, 
“എന്‍െറ സഹോദരന്മാരേ, എന്നെ ശ്രദ്ധിക്കുക. 
14ജാതികളോട തന്‍െറ സ്നേഹം ദൈവം എങ്ങ 
നെ വെളിപ്പടുത്തിയെന്ന്‌ ശിമോന്‍പത്രൊസ്‌ 
നമ്മോടു പറഞ്ഞു. ആദ്യമായി ദൈവം ജാതിക 
ളെ തിരഞ്ഞെടുത്ത്‌ തന്‍െറ ജനമാക്കി. 1ടപ്രവാ 
ചകരും ഇതു തന്നെ പറയുന്നു: 

1ഇതിനുശേഷം ഞാന്‍ തിരിച്ചുവരും. ദാവീദി 
ന്‍െറ ഭവനം ഞാന്‍ വീണ്ടും പണിയും. അതി 
പ്പോള്‍ വീണിരിക്കുകയാണ്‌. ജീര്‍ണ്ണിച്ചുകിട 
ക്കുന്ന അതിന്‍െറ ഭാഗങ്ങള്‍ ഞാന്‍ വീണ്ടും 
പണിയും. അവന്‍െറ വീട ഞാന്‍ പുത്തനാക്കും. 

പിന്നീട മറ്റുള്ളവരും കര്‍ത്താവിനെ അന്വേ 
ഷിക്കും. അതോടൊപ്പം എന്‍റെ ആളുകളായി 
മാറിയ ജാതികളും. ഇതെല്ലാം ചെയ്ത കര്‍ത്താ 
വ്‌ ഇത്‌ അരുളി. അവനാണല്ലോ ഇതെല്ലാം 
സഫലമാക്കുക. ആമോസ്‌ 911-12 









































18*ആരംഭം മുതല്‍ക്കേ ഇക്കാര്യങ്ങള്‍ വെളിപ്പെ 
ട്ടിരുന്നു. 

19“ദൈവത്തിലേക്കു തിരിഞ്ഞ ജാതികളുടെ 
കാര്യത്തില്‍ അതിനാല്‍ നമ്മള്‍ അസഹിഷ്ണ 
ത കാട്ടേണ്ടതില്ല എന്നു ഞാന്‍ കരുതുന്നു. 22പക 
രം നാം അവര്‍ക്കു കത്തെഴുതണം. അതില്‍ 
അവരോടു നാം ഇതൊക്കെ പറയണം: വിഗ്രഹ 
ങ്ങള്‍ക്കു സമര്‍പ്പിക്കപ്പെട്ട ആഹാരം ഭക്ഷിക്ക 
രുത്‌. (അതു ഭക്ഷണത്തെ അശുദ്ധമാക്കുന്നു) 
വൃഭിചരിക്കരുത്‌, രക്തം രൂചിക്കരുത്‌. ശ്വാസം 
മുട്ടിച്ചു കൊല്പപ്പെട്ടമുഗത്തെ തിന്നരുത്‌. 
2 മോശെയുടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന 
വര്‍ എല്ലായിടവുമുള്ളതിനാല്‍ അവര്‍ക്കിതൊ 
ന്നും ചെയ്യാനാവില്ല. മോശെയുടെ വചനങ്ങള്‍ 
വര്‍ഷങ്ങളായി എല്ലാ ശബ്ബത്തുദിവസവും 
യെഹുൂദപ്പള്ളികളില്‍ വായിക്കപ്പെടാറുണ്ട്‌.” 











ജാതികളില്‍ നിന്നുള്ള വിശ്വാ 
സികള്‍ക്കുള്ള കത്ത്‌ 
22പൌലൊസിനോടും ബര്‍ന്നബാസിനോടു 


1065 അപ്പൊ. പ്രവൃത്തികള്‍ 15:23-16:6 


മൊപ്പം ഏതാനും പേരെ അന്ത്യൊക്ക്യയിലേക്ക്‌ 
അയയ്ക്കണമെന്ന്‌ അപ്പൊസ്തലന്മാരും മൂപ്പു 
ന്മാരും സഭമുഴുവനും തന്നെ ആലോചിച്ചു. 
തങ്ങള്‍ക്കിടയില്‍നിന്നും ഏതാനും പേരെ തെര 
ഞ്ഞെടുക്കാ൯ അവര്‍ തീരുമാനിച്ചു. ബര്‍ശബാ 
സ്‌ എന്നപേരിലും വിളിയ്ക്കുന്ന യൂദയേയും, 
ശീലാസിനെയും അവര്‍ തിരഞ്ഞെടുത്തു. 
യെരൂശലേമിലെ സഹോദരന്മാര്‍ക്ക്‌ ആദരണീ 
യരാണവര്‍. 2സഭ അവരുടെ കൈയില്‍ ഒരു 
കത്തും കൊടുത്തയച്ചു. കത്തില്‍ ഇങ്ങനെ എഴു 
തിയിരുന്നു: 

നിങ്ങളുടെ സഹോദരന്മാരായ അപ്പൊസ്ത 
ലന്മാരില്‍നിന്നും, 

മൂപ്പന്മാരില്‍നിന്നും അന്ത്യൊക്കയയിലെയും, 
സുറിയായിലെയും കിലിക്യായിലെയും ജാതി 
കളില്‍നിന്നുവന്ന എല്ലാ സഹോദരന്മാര്‍ക്കും. 





പ്രിയസഹോദരന്മാരേ, 

24ഞങ്ങള്‍ക്കിടയിലെ ഏതാനും പേര്‍ നിങ്ങളു 
ടെയടുക്കല്‍ വന്നതായി ഞങ്ങളറിഞ്ഞു. അവര്‍ 
പറഞ്ഞ കാര്യങ്ങള്‍ നിങ്ങളെ ശല്യപ്പെടുത്തു 
കയും കുഴക്കുകയും ചെയ്തു. എന്നാല്‍ ഞങ്ങള്‍ 
അയച്ചവരല്ല അവര്‍. 5ഏതാനും പുരുഷന്മാരെ 
തിരഞ്ഞെടുത്ത്‌ നിങ്ങളുടെയിടയിലേക്കയയ്‌ 
ക്കാന്‍ ഞങ്ങള്‍ ഒരുമിച്ചു തീരുമാനിച്ചിട്ടുണ്ട്‌. 
നമ്മുടെ പ്രിയസുഹൃത്തുക്കളായ ബര്‍ന്നബാ 
സിനോടും പൌലൊസിനോടുമൊലപ്പും ഏതാ 
നും പുരുഷന്മാരെ തിരഞ്ഞെടുത്തയയ്ക്കും. 
2ബര്‍ന്നബാസും പൌലൊസും നമ്മുടെ കര്‍ 
ത്താവായ യേശുക്രിസ്തുവിനുവേണ്ടി ജീവി 
തം സമര്‍പ്പിച്ചവരാണ്‌. 27അതിനാല്‍ ഞങ്ങള്‍ 
യൂദയേയും, ശീലാസിനേയും അവരോടൊത്ത 
യയ്ക്കുന്നു. അവര്‍ നിങ്ങളോടു അതേകാര്യ 
ങ്ങള്‍ വായ്വാക്കാല്‍ പറയും. നിങ്ങള്‍ക്ക്‌ കൂടു 
തല്‍ ഭാരം ഉണ്ടാകരുതെന്ന്‌ പരിശുദ്ധാത്മാവ്‌ 
വിചാരിക്കുന്നതിനാല്‍ ഞങ്ങള്‍ അതംഗീകരി 
ക്കുന്നു. നിങ്ങള്‍ താഴെപ്പറയുന്ന കാര്യങ്ങള്‍ 
മാത്രമേ ചെയ്യേണ്ടതുള്ളൂ: 

വിഗ്രഹങ്ങള്‍ക്കു സമര്‍പ്പിക്കപ്പെട്ടവ ഭക്ഷി 
ക്കരുത്‌. രക്തം രൂചിക്കരുത്‌, ശ്വാസം മൂട്ടിച്ചു 
കൊല്ലപ്പെടുതൃഗത്തെ ഭക്ഷിക്കരുത്‌. വ്ൃഭിചരി 
ക്കരുത്‌. 

ഇക്കാര്യങ്ങളില്‍നിന്നെല്ലാം അകന്നു കഴി 
ഞ്ഞാല്‍ നിങ്ങള്‍ നന്നായിവരും. നന്നായി 
വരട്ടെ. 

30അതുകൊണ്ട്‌ പൌലൊസും, ബര്‍ന്നബാ 
സും, യൂദയും, ശീലാസും യെരുശലേം വിട്ടു. 
അവര്‍ അന്ത്യൊക്കൃയയിലേക്കു പോയി. അ 
നത്ത്യൊക്ക്ൃയില്‍ അവര്‍ വിശ്വാസികളെ വിളി 
ച്ചുകൂട്ടുകയും കത്ത്‌ അവര്‍ക്കു നല്‍കുകയും 
ചെയ്തു. 31അതു വായിച്ച വിശ്വാസികള്‍ ആ 











അന്ത്യൊക്ക്യയില്‍ തങ്ങി. അവര്‍ മറ്റനേകംപേ 
രോടൊപ്പം സുവിശേഷം പ്രസംഗിക്കുകയും 
കര്‍ത്താവിന്‍െറ സന്ദേശം ജനങ്ങളെ പഠിപ്പി 
ക്കുകയും ചെയ്തു. 


പൌലൊസും ബര്‍ന്നബാസും 
വേര്‍പിരിയുന്നു 

36ഏതാനുംദിവസങ്ങള്‍ കഴിഞ്ഞ്‌, പൌലൊ 
സ്‌ ബര്‍ന്നബാസിനോടു പറഞ്ഞു, “കര്‍ത്താ 
വിന്‍െറ സന്ദേശം നമ്മള്‍ പല പട്ടണങ്ങളിലും 
പ്രസംഗിച്ചു. നമുക്ക്‌ ആ നഗരങ്ങളിലേക്കു മട 
ങ്ങി അവിടുത്തെ സഹോദരീസഹോദരന്മാ 
രുടെ പ്രവൃത്തികള്‍ നിരീക്ഷിക്കാം.” 37യോഹ 
ന്നാ൯ എന്ന മര്‍ക്കൊസിനെയും തങ്ങളുടെ 
കൂടെ കൊണ്ടുപോകാന്‍ ബര്‍ന്നബാസ്‌ ആഗ്ര 
ഹിച്ചു. പക്ഷേ അവരുടെ ആദ്യയാത്രയില്‍ 
തന്നെ പംഫുല്യായില്‍ വച്ചു തന്നെ യോഹ 
ന്നാന്‍ (മര്‍ക്കൊസ്‌) അവരെ വിട്ടുപോവുകയും 
ജോലിയില്‍ അവരോടൊപ്പം തുടരാതിരിക്കുക 
യും ചെയ്തു. അതിനാല്‍ അവനെയും കൊണ്ടു 
പോകരുതെന്ന്‌ പൌലൊസ്‌ ശക്തമായി ആവ 
ശ്ൃപ്പെട്ടു. ഇതെപ്പറ്റി പൌലൊസും ബര്‍ന്ന 
ബാസും വലിയ തര്‍ക്കത്തിലായി. അവര്‍ വേര്‍ 
പിരിഞ്ഞ്‌ വ്ൃത്യസ്തമാര്‍ഗ്ഗങ്ങളിലേക്കു പോ 
യി. ബര്‍ന്നബാസ്‌ മര്‍ക്കൊസിനെയും കൂട്ടി 
സൈപ്രസിലേക്കു കപ്പല്‍ കയറി. 4പൌലൊ 
സ്‌ ശീലാസിനേയും തന്നോടൊത്തു കൂട്ടി. അ 
ന്ത്യൊക്ക്യായിലുള്ള സഹോദരന്മാര്‍ കര്‍ത്താവി 
ന്‍െറ കൃപയില്‍ പൌലൊസിനെ ഏല്പിച്ചു. 
പൌലൊസും ശീലാസും സുറിയ, കിലിക്യാ 
എന്നീ രാജ്യങ്ങളില്‍ സഭകളെ ശക്തിപ്പെടുത്തി 
ക്കൊണ്ടു പര്യടനം നടത്തി. 

















തിമൊഥെയൊസ്‌ പൌലൊസിനോടും 

ശീലാസിനോടുമൊപ്പം പോകുന്നു 

പൌലൊസ്‌ ദെര്‍ബ്ഡയിലേക്കും ലുസ്രയി 
10 ലേക്കും പോയി. തിമൊഥെയൊസ്‌ എന്നു 
പേരായ ക്രിസ്തുവിന്‍റെ ഒരു ശിഷ്യന്‍ അവി 
ടെയുണ്ടായിരുന്നു. തിമൊഥെയൊസിനന്‍െറ 
അമ്മ ഒരു യെഹൂദവിശ്വാസിനിയായിരുന്നു. 
അവന്‍െറ അപ്പന്‍ ഒരു യവനക്കാരനുമായിരു 
ന്നു. 2ലുസ്രയിലും ഇക്കോന്യയിലുമുള്ള വിശ്വാ 
സികള്‍ തിമൊഥെയൊസിനെ ആദരിച്ചിരുന്നു. 
അവര്‍ അവനെപ്പറ്റി നല്ലതുമാത്രം പറഞ്ഞു. 
3പൌലൊസിനു തിമൊഥെയൊസും തന്‍െറ 
കൂടെ സഞ്ചരിക്കണമെന്നുണ്ടായിരുന്നു. എ 
ന്നാല്‍ തിമൊഥെയൊസിനന്‍െറ അപ്പന്‍ യവന 
ക്കാരനാണെന്ന്‌ സ്ഥലവാസികള്‍ക്കെല്ലാം അറി 
യാം. അതിനാല്‍ പൌലൊസ്‌ തിമൊഥെയൊ 
സിനെ പരിച്ഛേദനം ചെയ്ത്‌ യെഹുൂദരെ 
രൂപ്തരാക്കി. 4അനന്തരം പൌലൊസും സഹ 











ഹ്ളാദിച്ചു. കത്ത്‌ അവരെ ആശ്വസിപ്പിച്ചു. 
3പ്രവാചകരുമായ യൂദയും ശീലാസും സഹോ 
ദരന്മാരെ ശക്തിപ്പെടുത്താന്‍ സഹായിച്ച ഒട്ട 
നവധി കാര്യങ്ങള്‍ അവരോടു പറഞ്ഞു. 33അല്പ 
നാള്‍ അവിടെ തങ്ങിയതിനുശേഷം യൂദയും 
ശീലാസും അവിടംവിട്ടു. സഹോദരന്മാര്‍ സമാ 
ധാനത്തോടെ അവരെ അനുഗ്രഹിച്ചയച്ചു. യൂദ 
യും ശീലാസും തങ്ങളെ അയച്ച യെരുശലേ 
മിലെ സഹോദരന്മാരുടെ അടുത്തേക്കു മടങ്ങി. 
34%-33എന്നാല്‍ പൌലൊസും ബര്‍ന്നബാന്ധും 








വാക്യം 34 ചില ഗ്രീക്കു പതിപ്പുകളില്‍ 340൦ 
വാകൃത്തില്‍ “പക്ഷേ ശീലാസ്‌ അവിടെത്തന്നെ 
തുടരാന്‍ തീരുമാനിച്ചു.” എന്നും കൂടിയുണ്ട്‌. 





പ്രവര്‍ത്തകരും മറ്റു നഗരങ്ങളിലൂടെ സഞ്ചരി 
ച്ചു. യെരുശലേമിലെ അപ്പൊസ്തലന്മാരുടെ 
യും യെഹൂദമൂപ്പന്മാരുടെയും തീരുമാനങ്ങളും 
ചട്ടങ്ങളും വിശ്വാസികള്‍ക്ക്‌ അവര്‍ നല്‍കി. 
ഈ ചട്ടങ്ങള്‍ അനുസരിക്കാന്‍ അവര്‍ വിശ്വാ 
സികളോടു നിര്‍ദ്ദേശിച്ചു. അങ്ങനെ സഭകള്‍ 
വിശ്വാസത്തില്‍ ശക്തമായിക്കൊണ്ടിരിക്കുക 
യും ഓരോ ദിവസവും കൂടുതല്‍ വളര്‍ന്ന്‌ വലു 
തായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 





പൌലൊസിനെ ആസ്യയില്‍ 
നിന്നും വിളിച്ചു മാറ്റുന്നു 


പൌലൊസും കൂട്ടരും ഫ്രുഗ്യ, ഗലാത്യ 


അപ്പൊ. പ്രവൃത്തികള്‍ 16:7-33 


എന്നീ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു. ആസ്യ 
യില്‍ സുവിശേഷം പ്രസംഗിക്കുന്നതില്‍നിന്നും 
പരിശുദ്ധാത്മാവ്‌ അവരെ തടഞ്ഞു. 7അവര്‍ 
മുസ്ധ്യാ രാജ്യത്തിനടുത്തെത്തി. ബിഥുന്ൃരാജ്യ 
ത്തേക്ക്‌ പോവുകയാണവരുടെ ആവശ്യം. എ 
ന്നാല്‍ യേശുവിന്‍െറ ആത്മാവ്‌ അവരെ അതിന 
നുവദിച്ചില്ല. 8അതിനാല്‍ അവര്‍ മുസ്യാ കടന്ന്‌ 
ത്രോവാസിലേക്കു പോയി. 9അന്നുരാത്രി പൌ 
ലൊസിനൊരു ദര്‍ശനമുണ്ടായി. അതില്‍ മക്കെ 
ദോന്യയില്‍ നിന്നൊരാള്‍ പൌലൊസിനെ 
സമീപിച്ചു. അയാള്‍ അവിടെനിന്നുകൊണ്ടു 
യാചിച്ചു, “മക്കെദോന്യക്കുവന്ന്‌ ഞങ്ങളെ 
സഹായിക്കേണമേ.” 1പൌലൊസിനു ദര്‍ശന 
മുണ്ടായതിനുശേഷം, ഞങ്ങള്‍ മക്കെദോന്യയി 
ലേക്കു പോകാന്‍ തയ്യാറെടുത്തു. അന്നാട്ടുകാ 
രോടു സുവിശേഷം പ്രസംഗിക്കാന്‍ ദൈവം 
ഞങ്ങളെ വിളിചിരിക്കുന്നുവെന്നു ഞങ്ങള്‍ക്കു 
മനസ്സിലായി. 





ലുദിയായുടെ പരിവര്‍ത്തനം 

വ്രോവാസില്‍നിന്നും ഞങ്ങള്‍ നേരെ 
സമൊത്രാക്കെയിലേക്കു കപ്പല്‍ കയറി. അടുത്ത 
ദിവസം നവപൊലിക്കും സമുദ്രയാത്ര ചെയ്തു. 
പിന്നീട്‌ ഫിലിപ്പിയിലേക്കു പോയി. മക്കെ 
ദൊന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന നഗര 
മായിരുന്നു ഫിലിപ്പി. കൂടാതെ റോമാക്കാരുടെ 
അധീന പ്രദേശവും. ഞങ്ങളവിടെ ഏതാനും 
ദിവസം തങ്ങി. 

13ശബ്ദത്തുദിവസം ഞങ്ങള്‍ നഗരകവാടം കട 
ന്ന്‌ നദീതീരത്തെത്തി. അവിടെ പ്രാര്‍ത്ഥന 
യ്ക്കായി ഒരു പ്രത്യേകസ്ഥലം കണ്ടുപിടിക്കാ 
മെന്നു ഞങ്ങള്‍ കരുതി. ഏതാനും സ്ത്രീകള്‍ 
അവിടെ കൂടിയിരുന്നു. ഞങ്ങള്‍ അവിടിരുന്ന്‌ 
അവരുമായി സംഭാഷണം നടത്തി. 4തുയത്തൈ 
രയില്‍ നിന്നുവന്ന ലുദിയ, എന്നുപേരായ ഒരു 
വൾ അവര്‍ക്കിടയിലുണ്ടായിരുന്നു. പട്ടു വില്ല 
നയായിരുന്നു അവളുടെ തൊഴില്‍. അവള്‍ 
ദൈവാരാധിക കൂടിയായിരുന്നു. ലൂദിയ പൌ 
ലൊസിനെ ശ്രദ്ധിച്ചു. കര്‍ത്താവ്‌ അവളുടെ 
ഹൃദയം തുറന്നു. പൌലൊസിനന്‍െറ വാക്കുക 
ളില്‍ അവള്‍ വിശ്വസിച്ചു. 1“അവളും അവളുടെ 
വീട്ടില്‍ വസിക്കുന്ന എല്ലാവരും സ്നാനം ചെയ്യ 
പ്പെടു. പിന്നീട്‌ ലുദിയ, ഞങ്ങളെ തന്‍െറ വീട്ടി 
ലേക്കു ക്ഷണിച്ചു. അവള്‍ പറഞ്ഞു, “ഞാന്‍ 
കര്‍ത്താവായ യേശുവിന്‍െറ യഥാര്‍ത്ഥ വിശ്വാ 
സിനിയാണെന്നു നിങ്ങള്‍ക്കു ബോദ്ധ്യമായിട്ടു 
ണ്ടെങ്കില്‍ എന്‍െറ വീട്ടില്‍ വന്നു താമസിച്ചാ 
ലും.” അവളോടൊത്തു തങ്ങുവാന്‍ അവള്‍ 
ഞങ്ങളെ നിര്‍ബന്ധിച്ചു. 

















പൌലൊസും ശീലാസും തടവില്‍ 

16ഒരിക്കല്‍ ഞങ്ങള്‍ പ്രാര്‍ത്ഥനാസ്ഥലത്തേക്കു 
പോകവേ ഞങ്ങള്‍ക്കു ചിലതു സംഭവിച്ചു. ഒരു 
ദാസ്യപെണ്‍കുട്ടി എന്നെ സമീപിച്ചു. അവളെ 
ഒരു പ്രത്യേകതരം ആത്മാവു ബാധിച്ചിരുന്നു. 
അവള്‍ക്കു ഭാവി പ്രവചനത്തിനുള്ള കഴിവ്‌ 
ആ ആത്മാവു നല്‍കിയിരുന്നു. ഇങ്ങനെ ചെയ്യു 
കവഴി അവള്‍ തന്‍െറ ഉടമസ്ഥര്‍ക്ക്‌ ധാരാളം 
പണം സമ്പാദിച്ചു കൊടുത്തു. 7ആ പെണ്‍കു 
ട്ടി പൌലൊസിനെയും ഞങ്ങളെയും പിന്തുട 
ര്‍ന്നു. അവളുറക്കെ പറഞ്ഞു, “ഈ മനുഷ്യര്‍ 
അത്യുന്നതനായ ദൈവത്തിന്‍െറ ദാസന്മാരാ 
ണ്‌! നിങ്ങളുടെ രക്ഷാമാര്‍ഗ്ഗം അവര്‍ പറഞ്ഞു 
തരും.” 18പല ദിവസങ്ങള്‍ അവളിത്‌ ആവര്‍ത്തി 





1066 





ചു. ഇത്‌ പൌലൊസിനെ അസഹ്യപ്പെടുത്തു 
കയും ആത്മാവിനു നേര്‍ക്കൂതിരിഞ്ഞ്‌ അയാള്‍ 
പറയുകയും ചെയ്തു, “യേശുക്രിസ്തുവിന്‍െറ 
ശക്തിയാല്‍ ഞാന്‍ നിന്നോടു കല്ലിക്കുന്നു, അവ 
ളില്‍നിന്ന്‌ പുറത്തുപോവുക.” പെട്ടെന്നു 
തന്നെ ആ ആത്മാവ്‌ അവളെ വിട്ടൊഴിഞ്ഞു. 

19ആ ദാസിയുടെ യജമാനന്മാര്‍ ഇതു കണ്ടു. 
ഇനി തങ്ങള്‍ക്കവളെ ഉപയോഗിച്ച്‌ പണമുണ്ടാ 
ക്കാനാവില്ലെന്ന്‌ അവര്‍ കണ്ടു. അതിനാലവര്‍ 
പൌലൊസിനെയും ശീലാസിനെയും പിടിച്ച്‌ 
നഗരസഭയിലേക്കു വലിച്ചിഴച്ചു കൊണ്ടുവന്നു. 
നഗരപാലകര്‍ അവിടെയുണ്ടായിരുന്നു. 2പൌ 
ലൊസിനെയും ശീലാസിനെയും അവര്‍ നേതാ 
ക്കന്മാരുടെ മുമ്പില്‍ കൊണ്ടുവന്നു പറഞ്ഞു, 
“ഇവര്‍ യെഹുദരാണ്‌. അവര്‍ നമ്മുടെ നഗര 
ത്തില്‍ കുഴപ്പങ്ങളുണ്ടാക്കുന്നു. അവര്‍ ചില 
അനുഷ്ഠാനങ്ങള്‍ പ്രയോഗത്തില്‍ കൊണ്ടുവരു 
വാന്‍ ശ്രമിക്കുന്നു. റോമാക്കാരായ നമുക്കിതു 
ചെയ്യാനാവില്ല.” 2ജനം പൌലൊസിനും ശീ 
ലാസിനും എതിരായിരുന്നു. നേതാക്കന്മാര്‍ 
പൌലൊസിനന്‍്“റയും ശീലാസിന്‍െറയും വ 
സ്ത്രങ്ങള്‍ കീറുകയും അവരെ വടികൊണ്ടടി 
ക്കുവാന്‍ ചിലരോടു പറയുകയും ചെയ്തു. 
23ആളൂകള്‍ പൌലൊസിനെയും ശീലാസിനെ 
യും പലവട്ടം അടിച്ചു. അനന്തരം നേതാക്കള്‍ 
അവരെ തടവറയിലിട്ടു. തടവറ സൂക്ഷിപ്പുകാ 
രോട്‌ നേതാക്കള്‍ പറഞ്ഞു, “അവരെ പ്രത്യേകം 
സൂക്ഷിക്കുക.” 24അയാള്‍ ആ ഉത്തരവ്‌ അനുസ 
രിച്ച്‌ തടവറയുടെ ഏറ്റവും ഉള്ളില്‍ പൌലൊ 
സിനെയും ശീലാസിനെയും ഇട്ടു. വലിയ തടി 
ക്കട്ടകള്‍ക്കിടയില്‍ അവരുടെ കാലുകള്‍ കെട്ടി 
യിട്ടു. 
പാതി രാത്രിയോടടുത്തപ്പോള്‍ പൌലൊ 
സും ശീലാസും പ്രാര്‍ത്ഥിക്കുകയും ദൈവീക 
ഗീതങ്ങള്‍ പാടുകയുമായിരുന്നു. മറ്റു തടവു 
കാര്‍ അവരെ ശ്രവിക്കുകയുമായിരുന്നു. 4പെ 
ട്ടെന്ന്‌, ഒരു വലിയ ഭൂകമ്പമുണ്ടായി. തടവറയു 
ടെ അടിത്തറ ഇളക്കുംവിധം ശക്തമായിരുന്നു 
ആ ഭൂകമ്പം. അപ്പോള്‍ തടവറയുടെ എല്ലാ 
വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാ തടവുകാരും 
ചങ്ങലകളില്‍നിന്നും മോചിതരായി. 2തടവറ 
സൂക്ഷിപ്പുകാരന്‍ ഉണര്‍ന്നു. തടവറയുടെ വാ 
തിലൂകള്‍ തുറന്നു കിടക്കുന്നതയാള്‍ കണ്ടു. 
തടവുകാരൊക്കെ രക്ഷപ്പെട്ടിരിക്കുമെന്നയാള്‍ 
കരുതി. അതിനാല്‍ അയാള്‍ വാളൂരി സ്വന്തം 
ജീവനൊടുക്കാന്‍ പോകുകയായിരുന്നു. 28പ 
ക്ഷേ പൌലൊസ്‌ വിളിച്ചു പറഞ്ഞു, “അരുത്‌! 
നിനക്കൊരു ഹാനിയും വരുത്തരുത്‌. ഞങ്ങളൊ 
ക്കെയിവിടെയുണ്ട്‌.” 

29ഒരു വിളക്കു കൊണ്ടുവരാന്‍ തടവറ സൂക്ഷി 
പ്പുകാര൯ ആരോടോ പറഞ്ഞു. എന്നിട്ടയാള്‍ 
അകത്തേക്ക്‌ ഓടിക്കയറി. അയാള്‍ ഭയത്താല്‍ 
വിറയ്ക്കുകയായിരുന്നു. പൌലൊസിന്‍റെറയും 
ശീലാസിന്‍െറയും മുമ്പില്‍ അയാള്‍ വീണു. 
30എന്നിട്ട അയാള്‍ അവരെ പുറത്തു കൊണ്ടുവ 
ന്നിട്ടു ചോദിച്ചു, “മനുഷ്യരേ, രക്ഷപ്രാപിപ്പാ൯ 
ഞാനെന്തു ചെയ്യണം?” 

31അവര്‍ അവനോടു പറഞ്ഞു, “കര്‍ത്താ 
വായ യേശുവില്‍ വിശ്വസിച്ചാല്‍ നീയും 
നിന്‍െറ കുടുംബവും രക്ഷപ്രാപിയ്ക്കും.” 32അ 
തിനാല്‍ അവര്‍ അയാള്‍ക്കും വീട്ടിലുള്ള എല്ലാ 
വര്‍ക്കും കര്‍ത്താവിന്‍െറ സന്ദേശം പറഞ്ഞു 
കൊടുത്തു. 33അപ്പോള്‍ രാത്രി വളരെ വൈകി 
യിരുന്നു. എങ്കിലും പാറാവുകാരന്‍ ശീലാസി 












































1067 അപ്പൊ. പ്രവൃത്തികള്‍ 16:34-17:18 


നെയും പൌലൊസിനെയും കൊണ്ടുപോയി 
അവരുടെ മുറിവുകള്‍ കഴുകി. അപ്പോള്‍ പാറാ 
വുകാരനും കുടുംബാംഗങ്ങളും സ്നാനപ്പെടു. 
34അതിനുശേഷം അയാള്‍ അവരെ തന്‍െറ 
വീട്ടിലേക്കു കൊണ്ടുപോയി അവര്‍ക്കു വേണ്ട 
ഭക്ഷണം നല്‍കി. ദൈവത്തെ വിശ്വസിച്ചതില്‍ 
അവര്‍ എല്ലാവരും സന്തോഷിച്ചു. 
ടപിറ്റേന്നുരാവിലെ നേതാക്കള്‍ ഏതാനും ഭട 
ന്മാരെ പാറാവുകാരനന്‍െറയടുത്തെക്കയച്ചു. 
അവര്‍ പറഞ്ഞു, “ആ മനുഷ്യരെ വെറുതെ 
വിടുക” 
3പാറാവുകാര൯ പൌലൊസിനോടു പറ 
ഞ്ഞു, “നിങ്ങളെ സ്വതന്ത്രരാക്കാ൯ന്‍ നേതാക്കള്‍ 
ഏതാനും ഭടന്മാരെ അയച്ചിരിക്കുന്നു. നിങ്ങള്‍ 
ക്കി പ്പോള്‍ സമാധാനത്തോടെ പോകാം!” 
37എന്നാല്‍ പൌലൊസ്‌ ഭടന്മാരോടു പറ 
ഞ്ഞു, “ഞങ്ങള്‍ തെറ്റുകാരാണെന്നു തെളിയി 
ക്കാന്‍ നിങ്ങളുടെ നേതാക്കള്‍ക്കായിട്ടില്ല. എങ്കി 
ലും അവര്‍ ഞങ്ങളെ ജനമദ്ധ്യത്തിലിട്ടു മര്‍ദ്ദിക്കു 
കയും തടവിലിടുകയും ചെയ്തു. റോമാപാര 
ന്മാരായ ഞങ്ങള്‍ക്കും ചില അവകാശങ്ങളുണ്ട്‌. 
ഇപ്പോള്‍ ഞങ്ങളെ രഹസ്യമായി വിട്ടയ 
യ്ക്കാന്‍ അവര്‍ ശ്രമിക്കുന്നു. ഇല്ല! അവര്‍ നേരി 
ട്ടുവന്നു ഞങ്ങളെ വിട്ടയയ്ക്കട്ടെ!” 
38പട്ടാളക്കാര്‍ പൌലൊസ്സിനന്‍െറ വാക്കുകള്‍ 
നേതാക്കളോടു പറഞ്ഞു. പൌലൊസും ശീലാ 
സും റോമാക്കാരാണെന്നറിഞ്ഞ നേതാക്കള്‍ ഭയ 
ന്നു. 3അതിനാല്‍ അവര്‍ വന്നു പൌലൊസി 
നോടും ശീലാസിനോടും മാപ്പുപറഞ്ഞു. 
അവര്‍, ഇരുവരേയും പുറത്തു കൊണ്ടുവന്ന്‌ 
അവരുടെ നഗരം വിട്ടുപോകാന്‍ പറഞ്ഞു. 
4ിതടവറയില്‍നിന്നും പുറത്തുവന്ന പൌലൊ 
സും ശീലാസും ലുദിയായുടെ വീട്ടിലേക്കു 
പോയി. അവിടെകണ്ട ഏതാനും വിശ്വാസി 
കളെ ധൈര്യപ്പെടുത്തിയതിനുശേഷം അവര്‍ 
അവിടം വിട്ടു. 


























പൌലൊസും ശീലാസും തെസ്സ 
ലൊനീക്കയില്‍ 


പോയി. അവര്‍ പൌലൊസിനെയും ശീലാസി 
നെയും ജനമദ്ധ്യത്തില്‍ കൊണ്ടുവരാന്‍ ശ്രമി 
ച്ചു. പക്ഷേ അവര്‍ക്ക്‌ അവരെ കണ്ടെത്താനാ 
യില്ല. അതിനാലവര്‍ യാസോനെയും മറ്റേതാ 
നും വിശ്വാസികളെയും നഗരനേതാക്കള്‍ക്കു 
മുന്നിലേക്കു വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ജന 
ങ്ങള്‍ ആക്രോശിച്ചു, “ഇവരാണു ലോകമെങ്ങും 
കുഴപ്പമുണ്ടാക്കിയവര്‍. ഇപ്പോഴവര്‍ ഇവിടെയു 
മെത്തിയിരിക്കുന്നു! "യാസോന്‍ അവരെ തന്‍െറ 
വീട്ടില്‍ ഒളിപ്പിക്കുന്നു. അവരെല്ലാം കൈസര്‍ 
ക്കെതിരായ കാര്യങ്ങള്‍ ചെയ്യുന്നു. യേശുവെ 
ന്നൊരു രാജാവ്‌ വേറെയുണ്ടെന്നവര്‍ പറയു 
ന്നു.” 

നേഗരനേതാക്കളും മറ്റുള്ളവരും ഇക്കാര്യങ്ങള്‍ 
കേട്ടു. അവര്‍ അസ്വസ്ഥരായി. 9അവര്‍ യാസോ 
നെയും മറ്റുള്ളവരെയുംകൊണ്ട്‌ ചെറിയ പിഴ 
അടപ്പിച്ച്‌ വെറുതെ വിട്ടു. 

















പൌലൊസും ശീലാസും 
ബെരോവെയിലേക്ക്‌ 

10അതേ രാത്രിയില്‍ തന്നെ വിശ്വാസികള്‍ 
പൌലൊസിനെയും ശീലാസിനെയും ബെരോ 
വെയിലേക്കയച്ചു. അവിടെ അവര്‍ എത്തിയ 
പ്പോള്‍ ഒരു യെഹൂദപ്പള്ളിയിലേക്കു പോയി. 
വതെസ്സുലൊനിക്ക്ൃയിലേക്കാള്‍ നല്ല യെഹൂദരാ 
യിരുന്നു അവിടെയുണ്ടായിരുന്നത്‌. പൌലൊ 
സിനന്‍െറയും, ശീലാസ്ധിന്‍െറയും വാക്കുകള്‍ 
അവര്‍ ഒനത്സുക്യത്തോടെ ശ്രവിക്കുകയും, തിരു 
വെഴുത്തുകള്‍ പരിശോധിക്കുകയും ചെയ്തു. 
അതിലെ കാര്യങ്ങള്‍ സത്യമാണോ എന്നറിയു 
വാന്‍ അവര്‍ ആഗ്രഹിച്ചു. 12അവരിലധികം 
യെഹൂദരും വിശ്വാസികളായി. അനേകം പ്രധാ 
ന യവനസ്ത്രീപുരുഷന്മാരും വിശ്വാസിക 
ളായി. 13എന്നാല്‍ ബെരൊവെയിലും പൌലൊ 
സ്‌ ദൈവവചനം പ്രസംഗിച്ചു എന്നറിഞ്ഞ 
തെസ്റ്റലൊനീക്ക്യക്കാര്‍ അവിടെയുമെത്തി. 
അവര്‍ ബെരൊവെക്കാരെ അസ്വസ്ഥരാക്കുക 
യും കുഴപ്പുമുണ്ടാക്കുകയും ചെയ്തു. 14ഉടനെ 
തന്നെ പൌലൊസിനെ വിശ്വാസികള്‍ കടലി 























പൌലൊസും ശീലാസും അംഫിപൊലി 
17 സിലും, അപ്പൊലോന്യയിലുംകൂടി സ 
ഞ്ചരിച്ചു. അവര്‍ തെസ്സറലൊനിക്കയില്‍ എത്തി. 
അവിടെ ഒരു യെഹുദപ്പള്ളിയുണ്ടായിരുന്നു. 
യെഹൂദരെ കാണുന്നതിന്‌ പൌലൊസ്‌ അ 
ങ്ങോട്ടുകയറി. അങ്ങനെയായിരുന്നു അവന്‍െറ 
പതിവ്‌. മൂന്നു ശബ്ദത്തിലും പൌലൊസ്‌ 
യെഹൂദരുമായി തിരുവെഴുത്തുകളില്‍നിന്നും 
സംസാരിച്ചു. പൌലൊസ്‌ യെഹുദര്‍ക്ക്‌ തിരു 
വെഴുത്തുകള്‍ വിശദീകരിച്ചു. ക്രിസ്തു മരിക്കൂ 
കയും ഉയിര്‍ത്തെഴുന്നേല്‍ക്കുകയും വേണ്ടിയിരു 
ന്നെന്ന്‌ കാണിച്ചു. പൌലൊസ്‌ പറഞ്ഞു, 
“ഞാന്‍ നിങ്ങളോടു പറയുന്ന ഈ യേശു തന്നെ 
യാണ്‌ ക്രിസ്തു.” 4യഥാര്‍ത്ഥദൈവത്തെ ആരാ 
ധിച്ച ചില യവനക്കാര്‍ അവിടെയുണ്ടായിരു 
ന്നു. ഏതാനും പ്രധാനപ്പെട്ട സ്ത്രീകളും, ബോ 
ദ്ധൃംവന്ന അവരില്‍ പലരും പൌലൊസിനന്‍െറ 
യും ശീലാസിന്‍െറയും കുടെ ചേര്‍ന്നു. 
എന്നാള്‍ അവിശ്വാസികളായ ചില യെഹൂ 
ദര്‍ അസുയാലുക്കളായി. ചന്തസ്ഥലത്തിന്‍െറ 
ചുറ്റും അലഞ്ഞു തിരിഞ്ഞവരില്‍നിന്നും അവര്‍ 
ഏതാനും ദുഷ്ടരെ വാടകയ്ക്കെടുത്തു. അവര്‍ 
അനേകംപേരെ കൂട്ടി നഗരത്തില്‍ കുഴപ്പങ്ങളു 
ണ്ടാക്കി. ജനം പൌലൊസിനെയും ശീലാസി 
നെയും തെരഞ്ഞ്‌ യാസോനന്‍െറ ഭവനത്തിലേക്ക്‌ 











ലേക്കയച്ചു. ശീലാസും തിമൊഥെയോസും 
അവിടെ തങ്ങി. 8പൌലൊസിനോടൊപ്പം 
പോയ വിശ്വാസികള്‍ അവനെ അഥേനയിലേ 
ക്കു കൊണ്ടുപോയി. അവര്‍ പൌലൊസില്‍ 
നിന്നും ശീലാസിനും തിമൊഥെയോസിനും ഒരു 
സന്ദേശം വാങ്ങി മടങ്ങി. “കഴിയുന്നത്രവേഗം 
എനന്‍െറയടുത്തെത്തുക” എന്നായിരുന്നു 
സന്ദേശം. 





പൌലൊസ്‌ അഥേനയില്‍ 

6പൌലൊസ്‌ അഥേനയില്‍ ശീലാസിനെ 
യും തിമൊഥെയോസിനെയും കാത്തിരുന്നു. 
നഗരത്തില്‍ വിഗ്രഹങ്ങള്‍ ധാരാളം കണ്ട്‌ 
കുപിതനായി. 1"യഥാര്‍ത്ഥദൈവത്തെ ആരാ 
ധിച്ച യെഹൂദരോടും യവനക്കാരോടും യെഹൂദ 
പ്പള്ളിയില്‍ വെച്ചു പൌലൊസ്‌ സംസാരിച്ചു. 
നഗരത്തിലെ ചന്തസ്ഥലത്തുവെച്ചു അവന്‍ 
വഴിപോക്കരുമായും സംസാരിച്ചു. ഇതു അവന്‍ 
ദിവസേന ചെയ്തുപോന്നു. 18ഏതാനും എപ്പി 
ക്കൂര്യരായ ചിന്തകരും സ്തോയിക്കരായ ദാര്‍ശ 
നികരും അവനുമായി തര്‍ക്കത്തിലേര്‍പ്പെട്ടു. 

അവരില്‍ ചിലര്‍ പറഞ്ഞു, “താനെന്താണു 
സംസാരിക്കുന്നതെന്നുപോലും അയാള്‍ക്കറി 
യില്ല. അയാള്‍ എന്തു പറയാനാണു ശ്രമിക്കു 
ന്നത്‌?” യേശുവിന്‍െറ ഉയിര്‍ത്തെഴുന്നേല്ലിന്‍െറ 














അപ്പൊ. പ്രവൃത്തികള്‍ 17:19-18:10 1068 


സുവിശേഷമായിരുന്നു പൌലൊസ്‌ പറഞ്ഞി 
രുന്നത്‌. അതിനാല്‍ അവര്‍ പറഞ്ഞു, “അവന്‍ 
മറ്റു ചില ദൈവങ്ങളെപ്പറ്റി പറയുമ്പോലെ.” 
19അവര്‍ പൌലൊസിനെ പിടിച്ച്‌ അരെയോ 
പഗസഭയില്‍ കൊണ്ടുവന്നു. അവര്‍ പറഞ്ഞു, 
“നിങ്ങള്‍ ഉപദേശിച്ചു വരുന്ന പുതിയ ആശയ 
ങ്ങള്‍ ഞങ്ങള്‍ക്കു വിശദീകരിച്ചു തന്നാലും. 
2നിങ്ങളിപ്പോള്‍ പറയുന്ന കാര്യങ്ങളൊക്കെ 
ഞങ്ങള്‍ക്കുപുതുമയുള്ളതാണ്‌. മുമ്പ്‌ ഞങ്ങളിത്‌ 
കേട്ടിട്ടേയില്ല. ഈ വചനങ്ങളുടെ അര്‍ത്ഥമറി 
യാന്‍ ഞങ്ങള്‍ക്കാഗ്രഹമുണ്ട.” 

മ(എല്പാ അഥേനക്കാരും അവിടെ താമസിച്ചി 
രുന്ന മറ്റു രാജ്യക്കാരും എല്ലാപൂതിയ ആശയങ്ങ 
ളെപ്പറ്റിയും സംസാരിക്കാന്‍ തങ്ങളുടെ സമയം 
മൂഴുവന്‍ അവര്‍ ഉപയോഗിച്ചു.) 

മപിന്നീട്‌ പൌലൊസ്‌ അരയോപഗസഭ 
യ്ക്കു മുമ്പില്‍നിന്നു. പൌലൊസ്‌ പറഞ്ഞു, 
“അഥേനക്കാരേ, നിങ്ങള്‍ എല്ലാ കാര്യത്തിലും 
വളരെ ഭക്തരാണെന്നു ഞാന്‍ കാണുന്നു. 23നി 
ങ്ങളുടെ നഗരത്തിലൂടെ കടന്നുപോകവേ 
ഞാന്‍ നിങ്ങളുടെ ആരാധനാസ്ഥലങ്ങള്‍ കണ്ടു. 
“അജ്ഞാത ദൈവത്തിന്‌” എന്നെഴുതിവച്ചിരി 
ക്കുന്ന യാഗവേദി ഞാന്‍ കണ്ടു. നിങ്ങള്‍ അറി 
യാത്ത ദേവനെ ആരാധിക്കുന്നു. ഞാ൯ നിങ്ങ 
ളോടു പറയുന്ന ദൈവവും അതു തന്നെ. 24ആ 
ദൈവമാണ്‌ ഈ ലോകവും അതിലെ സക 
ലവും സൃഷ്ടിച്ചത്‌. ആകാശത്തിന്‍െറയും ഭൂമി 
യുടെയും കര്‍ത്താവാണവന്‍. മനുഷ്യന്‍ നിര്‍ 
മ്മിച്ച ആലയങ്ങളില്‍ അവന്‍ വസിക്കുന്നില്ല. 
മ്ജീവനും ശ്വാസവും മറ്റെല്ലാം തന്നെയും മനു 
ഷ്യനു നല്‍കുന്ന ഒരുവന്‍ ഈ ദൈവമാകുന്നു. 
അവന്‍ മനുഷ്യരില്‍നിന്ന്‌ ഒരു സഹായവും 
ആവശ്യമില്ല. ആവശ്യമുള്ളതെല്പാം ദൈവത്തി 
നുണ്ട്‌. 2ഒരു മനുഷ്യനെ (ആദാം) സൃഷ്ടിച്ചു 
കൊണ്ട്‌ ദൈവം തുടങ്ങി. അവനില്‍നിന്ന്‌ 
ദൈവം, വ്യത്യസ്തരായ എല്ലാ രാജ്യങ്ങളിലെ 
യും, മനുഷ്യരെയും, സൃഷ്ടിച്ചു. ലോകത്തിലെ 
മ്പാടും വസിക്കാന്‍ ദൈവം അവരെ സൃഷ്ടിച്ചു. 
അവര്‍ എപ്പോള്‍ എവിടെ വസിക്കണമെന്ന്‌ 
ദൈവം കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്‌. 27മനു 
ഷയര്‍ തന്നെ തെരയണമെന്ന്‌ ദൈവം തീരുമാ 
നിച്ചു. എല്ലായിടവും അവര്‍ തന്നെ തെരഞ്ഞു 
കണ്ടുപിടിക്കണമെന്ന്‌ ദൈവം കാംഷിച്ചു. 
എന്നാല്‍ അവന്‍ നമ്മളില്‍നിന്ന്‌ ഒട്ടും അകലെ 
യല്ല. 2നമ്മള്‍ അവനോടൊത്തു വസിക്കുന്നു. 
നമ്മള്‍ അവനോടൊത്തു നടക്കുന്നു, നമ്മള്‍ 
അവനോടൊപ്പമാണ്‌ നിങ്ങളുടെ സ്വന്തം.” 
ലേഖകര്‍ പറഞ്ഞിടുണ്ട്‌ “നാം അവന്‍െറ സന്താ 
നങ്ങളാണ്‌.” 

29നമ്മള്‍ ദൈവത്തിന്‍െറ സന്താനങ്ങളാണ്‌. 
സ്വര്‍ണ്ണം, വെള്ളി, കല്ല്‌ ഇവകൊണ്ട്‌ മനുഷ്യ 
ന്‍െറ സങ്കല്പത്തിലും കൈവേലയിലും ഉണ്ടാക്ക 
പ്പെട്ട രൂപമാണ്‌ ദൈവമെന്ന്‌ നിങ്ങള്‍ കരുത 
രുത്‌. 30മുമ്പ ആളുകള്‍ ദൈവത്തെ അറിഞ്ഞിരു 
ന്നില്ല, പക്ഷേ ദൈവം അത്‌ അവഗണിച്ചു. 
എന്നാല്‍ ഇന്ന്‌ ദൈവം എല്ലായിടങ്ങളിലുമുള്ള 
എല്ലാവരോടും മാനസാന്തരപ്പെടുവാന്‍ കല്ലി 
ക്കുന്നു. ലോകത്തിലെ മുഴുവന്‍ ആളുകളേയും 
വിധിക്കുന്ന ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്‌. 
അവന്‍ നീതിപൂര്‍വ്വം പെരുമാറും. അതുചെ 
യാന്‍ അവന്‍ ഒരു മനുഷ്യനെ നിയമിക്കും. 
വളരെപ്പണ്ടുതന്നെ ദൈവം ആ മനുഷ്യനെ 
തെരഞ്ഞെടുത്തു നിയോഗിച്ചു കഴിഞ്ഞു. അവ 
നെ മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്ലി 






































ക്കുക വഴി ദൈവം എല്ലാവര്‍ക്കും അതു കാണി 
ചുകൊടുത്തു.” 

32യേശുവിന്‍െറ ഉയിര്‍ത്തെഴുന്നേല്പിനെപ്പറ്റി 
കേട്ടപ്പോള്‍ ചിലര്‍ ചിരിച്ചു. അവര്‍ പറഞ്ഞു, 
“ഇതേപ്പറ്റി ഞങ്ങള്‍നിന്നില്‍നിന്നു പിന്നെ 
കേട്ടു കൊള്ളാം.” 33പൌലൊസ്‌ അവരെ വിട്ടു 
പോയി. എന്നാല്‍ ചിലര്‍ പൌലൊസില്‍ 
വിശ്വസിക്കുകയും അവനോടൊപ്പം ചേരു 
കയും ചെയ്തു. വിശ്വാസികളായി ചേര്‍ത്തവ 
രില്‍ ഒരാള്‍ ദിയൊനുസ്യോസ്‌ ആയിരുന്നു. 
അയാള്‍ അരയോപഗസഭയിലെ അംഗമായിരു 
ന്നു. മറ്റൊരു വിശ്വാസി ദമരിസ്‌ എന്നൊരു 
സ്ത്രീയായിരുന്നു. മറ്റു ചിലരും വിശ്വാസിക 


ളായി ചേര്‍ന്നിരുന്നു. 
പിന്നീട്‌ പൌലൊസ്‌ അഥേനയില്‍ 

18 നിന്നും കൊരിന്തിലേക്കു പോയി. 2കൊ 
രിന്തില്‍ അയാള്‍ അക്ചിലാസ്‌ എന്നൊരു യെ 
ഹൂദനെ കണ്ടുമുട്ടി. പൊന്തോസിലാണ്‌ അക്ചി 
ലാസ്ധിന്‍െറ ജനനം. അക്വചിലാസും ഭാര്യ പ്രി 
സ്കില്ലായും അടുത്തയിടയിലാണ്‌ ഇത്തല്യ 
യില്‍നിന്നും കൊരിന്തിലെത്തിയത്‌. എല്ലാ യെ 
ഹൂദരും റോമാനഗരം വിട്ടുപോകണമെന്ന കരൌ 
ദ്യൊന്ധിന്‍െറ ഉത്തരവിനെ തുടര്‍ന്നാണ്‌ അവര്‍ 
ഇത്തല്യവിടുത്‌. പൌലൊസ്‌ അക്വിലാസിനേ 
യും പ്രിസ്കില്ലായേയും സന്ദര്‍ശിക്കാന്‍ ചെ 
ന്നു. അവരും പൌലൊസിനെപ്പോലെ കൂടാര 
നിര്‍മ്മാതാക്കളായിരുന്നു. പൌലൊസ്‌ അവരോ 
ടൊത്തു താമസിച്ചു പണിയെടുത്തു. എല്ലാ 
ശബ്ദത്തിലും പൌലൊസ്‌ യെഹൂദപ്പള്ളിയില്‍ 
യെഹൂദരോടും യവനക്കാരോടും സംഭാഷണം 
നടത്തി. പൌലൊസ്‌ അവരെ യേശുവില്‍ 
വിശ്വസിക്കാന്‍ നിര്‍ബന്ധിച്ചു. 

ടശീലാസും തിമൊഥെയോസും മക്കെദോന്യ 
യില്‍നിന്നും കൊരിന്തില്‍ പൌലൊസിനന്‍െറ 
യടുത്തേക്കു വന്നു. അതിനുശേഷം പൌലൊസ്‌ 
തന്‍െറ മുഴുവന്‍ സമയവും സുവിശേഷപ്ര 
സംഗത്തിനായി നീക്കിവെച്ചു. യേശുവാണ്‌ ക്രി 
സ്തുവെന്ന്‌ അവര്‍ യെഹൂദര്‍ക്കു പറഞ്ഞു കൊ 
ടുത്തു. എങ്കിലും പൌലൊസിനന്‍െറ ഉപദേശ 
ങ്ങള്‍ക്കു അവര്‍ എതിരായിരുന്നു. അവര്‍ അവ 
നെ ദുഷിക്കാന്‍ തുടങ്ങി. അതിനാല്‍ പൌലൊ 
സ്‌ തന്‍െറ വസ്ത്രത്തിലെ പൊടി തട്ടിക്കള 
ഞ്ഞു. അവന്‍ യെഹുദരോടു പറഞ്ഞു, “നിങ്ങള്‍ 
രക്ഷിക്കപ്പെട്ടില്ലപെങ്കില്‍ അതു നിങ്ങളുടെ തന്നെ 
കുറ്റമാണ്‌. എനിക്കു ചെയ്യാവുന്നതൊക്കെ 
ഞാന്‍ ചെയ്തു. ഇതിനുശേഷം ഞാന്‍ ജാതിക 
ളുടെ അടുത്തേക്കേ പോകൂ.” പൌലൊസ്‌ യെ 
ഹുദ്പ്പള്ളിവിട്ടു. തിതൊസ്‌ യുസ്തൊസിന്‍െറ 
വീട്ടിലേക്കു പോയി. അയാള്‍ യഥാര്‍ത്ഥത്തി 
ലുള്ള ദൈവത്തെ ആരാധിച്ചിരുന്നു. യെഹൂദ 
ള്ളിയുടെ അടുത്ത വീടായിരുന്നു അത്‌. &കിസ്‌ 
പൊസ്‌ ആയിരുന്നു യെഹൂദപ്പള്ളിയുടെ പ്രമാ 
ണി. ക്രിസ്പൊസും കുടുംബാംഗങ്ങളും കര്‍ 
ത്താവില്‍ വിശ്വസിച്ചിരുന്നു. കൊരിന്തിലെ 
അനേകം പേരും പൌലൊസിനെ ശ്രവിച്ചിരു 
ന്നു. അവരും വിശ്വസിക്കുകയും സ്നാനപ്പെടു 
കയും ചെയ്തു. 

രാത്രിയില്‍ പൌലൊസിന്‌ ഒരു ദര്‍ശനമു 
ണ്ടായി. കര്‍ത്താവ്‌ അവനോടു പറഞ്ഞു, “ഭയ 
പ്പെടരുത്‌! പ്രഭാഷണം അവസാനിപ്പിക്കാതിരി 
ക്കുക! 10ഞാന്‍ നിന്നോടൊപ്പമുണ്ട്‌. ആരും 
നിന്നെ ആക്രമിക്കുകയോ മുറിവേല്ലിക്കുകയോ 








പൌലൊസ്‌ കൊരിന്തില്‍ 























1069 അപ്പൊ. പ്രവൃത്തികള്‍ 18:11-19:6 


ചെയ്യില്ല. ഈ നഗരത്തില്‍ എന്‍റെ ആളുകള്‍ 
ധാരാളമുണ്ട്‌.” 1പൌലൊസ്‌ ഒന്നരവര്‍ഷം 
ദൈവീകസത്യങ്ങള്‍ ആളുകള്‍ക്കു പറഞ്ഞു 
കൊടുത്തുകൊണ്ട്‌ അവിടെ താമസിക്കുകയു 
ണ്ടായി. 


ഗല്ലിയോനുമുന്നില്‍ പൌലൊസ്‌ 

മഗല്ലിയോന്‍ അഖായയില്‍ ദേശാധിപതി 
യായി. ആ സമയത്ത്‌ ഏതാനും യെഹുൂദര്‍ 
ഒത്തുചേര്‍ന്നു പൌലൊസിനെതിരെ തിരി 
ഞ്ഞു. അവര്‍ പൌലൊസിനെ കോടതിയില്‍ 
കൊണ്ടുവന്നു. 13യെഹൂദര്‍ ഗല്ലിയോനോടു പറ 
ഞ്ഞു, “യെഹൂദന്യായപ്രമാണത്തിന്‌ എതിരായ 
വിധം ദൈവാരാധന നടത്താന്‍ ഈ മനുഷ്യന്‍ 
ആളുകളെ ഉപദേശിക്കുന്നു.” 

4 പൌലൊസ്‌ എന്തെങ്കിലും പറയാന്‍ തയ്യാ 
റായെങ്കിലും ഗല്ലിയോന്‍ യെഹൂദരോടു പറ 
ഞ്ഞു, “യെഹുദരേ, ഒരു ദുഷ്ക്രിയയോ വലിയ 
തെറ്റെന്തെങ്കിലൂമോ ആയിരുന്നുവെങ്കില്‍ ഞാന്‍ 
നിങ്ങള്‍ പറയുന്നതു ശ്രദ്ധിക്കാമായിരുന്നു. 
പക്ഷേ നിങ്ങള്‍ പറയുന്ന വാക്കുകളും പേരു 
കളും നിങ്ങളുടെതന്നെ യെഹൂദന്യായപ്രമാണ 
ത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങള്‍ മാത്രമാണുന്നയി 
ക്കുന്നത്‌. അതിനാല്‍ ഈ പ്രശ്നം നിങ്ങള്‍ 
സ്വയം പരിഹരിക്കുക. ഇക്കാര്യങ്ങളിലൊക്കെ 
ന്യായാധിപനാകാ൯ന്‍ ഞാനാഗ്രഹിക്കുന്നില്പ!” 
1എന്നിട്ട ഗല്ലിയോ൯ന്‍ അവരെ കോടതിയില്‍ 
നിന്നും പറഞ്ഞു വിട്ടു. 

പിന്നീടവര്‍ സോസ്ഥനേസിനെ പിടി 
കൂടി. (അയാളായിരുന്നു യെഹൂദപ്പള്ളിയിലെ 
അപ്പോളത്തെ നേതാവ്‌.) അവര്‍ സോസ്ഥനേ 
സിനെ കോടതിക്കു മുമ്പിലിട്ടു പ്രഹരിച്ചു. 
എന്നാല്‍ ഗല്ലിയോന്‍ അതൊട്ടും ശ്രദ്ധിച്ചില്ല. 





പൌലൊസ്‌ അന്തൊക്ക്യയിലേക്കു 
മടങ്ങുന്നു 

$8 പൌലൊസ്‌ സഹോദരന്മാരോടൊത്ത്‌ 
അനേകദിവസം താമസിച്ചു. വിടപറഞ്ഞു 
കൊണ്ടു പിന്നെ അവന്‍ സിറിയായിലേക്കു 
കപ്പല്‍ കയറി. പ്രിസ്കില്ലയും അക്ചില്ലാസും 
അവനോടൊത്തുണ്ടായിരുന്നു. കെംക്രയയില്‍ 
വച്ച്‌ അവന്‍ തന്‍െറ തല മുണ്ഡനം ചെയ്തു. 
അവന്‍െറ ഒരു വൃതത്തെ അതു സൂചിപ്പിക്കുന്നു. 
19എന്നിട്ടവര്‍ എഫെസോസിലേക്കു പോയി. 
അവിടെവച്ചാണ്‌ പൌലൊസ്‌ പ്രിസ്കില്ല 
യേയും അക്ചില്ലാസിനെയും വിട്ടുപിരിഞ്ഞ 
ത്‌. എഫെസോസില്‍ വച്ച്‌ പൌലൊസ്‌ യെഹൂ 
ദപ്പള്ളിയില്‍ കടന്ന്‌ യെഹൂദരുമായി സംസാ 
രിച്ചു. 2യെഹുദര്‍ പൌലൊസിനോട്‌ കൂറെ 
ദിവസംകൂടി അവിടെ തങ്ങാ൯ അഭ്യര്‍ത്ഥിച്ചെ 
ങ്കിലും അവന്‍ തങ്ങിയില്ല. 2പൌലൊസ്‌ അവ 
രെവിട്ടു പറഞ്ഞു, “ദൈവം ആഗ്രഹിക്കുന്നുവെ 
ങ്കില്‍ ഞാന്‍ നിങ്ങളുടെയടുത്തേക്കു വീണ്ടും 
വരും.” എന്നിട്ട്‌ അയാള്‍ എഫെസോസില്‍ 
നിന്നും പോവുകയും ചെയ്തു. 

22പൌലൊസ്‌ കൈസര്യനഗരത്തിലേക്കു 
പോയി. യെരൂശലേമിലേക്കു ചെന്ന്‌ അവന്‍ 

















അപ്പൊല്ലോസ്‌ എഫെസോ 
സിലും അഖായയിലും 

24അപ്പൊല്ലോസ്‌ എന്നുപേരായ ഒരു യെഹൂ 
ദന്‍ എഫെസോസിലേക്കു വന്നു. അലക്സാ 
ന്ത്രിയക്കാരനായിരൂന്നു അയാള്‍. വിദ്യാസമ്പ 
ന്നനായിരുന്നു അയാള്‍. തിരുവെഴുത്തുകളില്‍ 
പണ്ഡിതനായിരുന്നു അപ്പൊല്ലോസ്‌. 25കര്‍ത്താ 
വിനെല്ലറ്റി അയാള്‍ക്കു ശിക്ഷണം കിട്ടിയിരു 
ന്നു. യേശു വിനെല്ലറ്റി ജനങ്ങളോടു പറഞ്ഞ 
പ്പോഴൊക്കെ അയാള്‍ വളരെ ആകാംഷാഭരിത 
നായിരുന്നു. യേശുവിനെപ്പറ്റി അവന്‍ പഠിപ്പി 
ച്ചതൊക്കെ ശരിയായിരുന്നു. എന്നാല്‍ യോഹ 
ന്നാന്‍െറ സ്നാനത്തെപ്പറ്റി മാത്രമേ അവന്‍ 
അറിവുണ്ടായിരുന്നുള്ളൂ. 2യെഹൂദപ്പള്ളികളില്‍ 
അയാള്‍ കാര്‍ക്കശ്യത്തോടെ പ്രസംഗിച്ചു. പ്രി 
സ്കില്ലായും അക്ചില്ലാസ്ധും അവന്‍െറ വചന 
ങ്ങള്‍ കേട്ടു. അവര്‍ അവനെ തങ്ങളുടെ വസതി 
യിലേക്ക്‌ കൊണ്ടുപോയി. ദൈവത്തിലേക്കുള്ള 
വഴി കുറേക്കൂടി കൃത്യമായി അവനു വിശദീകരി 
ചുകൊടുത്തു. Be Ces അഖായയിലേ 
ക്കു കടക്കാന്‍ ആഗ്രഹിച്ചു. എഫെസോസിലെ 
സഹോദരന്മാര്‍ അവനെ അതില്‍ സഹായിച്ചു. 
അവര്‍ അഖായയിലെ യേശുവിന്‍റെ ശിഷ്യന്മാ 
ര്‍ക്കു ഒരു കത്തയച്ചു. അതില്‍ അപ്പൊല്ലോസി 
നെ സ്വീകരിക്കണമെന്ന്‌ അവര്‍ ആവശ്യപ്പെട്ടി 
രുന്നു. ദൈവത്തിന്‍റെ കാരുണ്യം മൂലമാണ്‌ 
അഖായയിലെ സഹോദരന്മാര്‍ യേശുവിന്‍റെ 
വിശ്വാസികളായത്‌. അവിടെപോയ അപ്പൊ 
ല്ലോസ്‌ അവിടുത്തുകാരെ വളരെ സഹായിച്ചു. 
28യെഹൂദരെ അവന്‍ ജനമദ്ധ്യത്തില്‍ ശക്തമാ 
യി എതിര്‍ത്തു. യെഹൂദരുടെ വാദങ്ങള്‍ തെറ്റാ 
ണെന്ന്‌ അപ്പൊല്ലോസ്‌ വ്യക്തമായി തെളിയി 
ച്ചു. അതിനായി അവന്‍ തിരുവെഴുത്തുകള്‍ 
ഉപയോഗിക്കുകയും യേശു തന്നെയാണു 
ക്രിസ്തുവെന്നു തെളിയിക്കുകയും ചെയ്തു. 











പൌലൊസ്‌ എഫെസോസില്‍ 
] 9 അപ്പൊല്ലോസ്‌ കൊരിന്തിലായിരുന്ന 
പ്പാള്‍ പൌലൊസ്‌ എഫസോസിലേ 
ക്കുള്ള വ മദ്ധ്യേ ചില സ്ഥലങ്ങള്‍ സന്ദര്‍ശി 
ക്കുകയായിരുന്നു. എഫെസോസില്‍ അവന്‍ 
ഏതാനും ശിഷ്യന്മാരെ കണ്ടെത്തി. പൌലൊ 
സ്‌ അവരോടു ചോദിച്ചു, “നിങ്ങള്‍ വിശ്വസി 
ച്ചപ്പോള്‍ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ?” 
ആ ശിഷ്യന്മാര്‍ അവനോടു പറഞ്ഞു, “പരിശു 
ദ്ധാത്മാവിനെപ്പറ്റി ഞങ്ങള്‍ ഒരിക്കലും കേട്ടിട്ടു 
കൂടിയില്ല!” 
അതിനാല്‍ പൌലൊസ്‌ അവരോടു ചോദി 
ച്ചു, “ഏതുതരം സ്നാനമാണ്‌ നിങ്ങള്‍ക്കുണ്ടാ 
യത്‌?” അവര്‍ പറഞ്ഞു, “യോഹന്നാന്‍െറ 
സ്നാനം.” 
പൌലൊസ്‌ പറഞ്ഞു, “മാനസാന്തരപ്പെടു 
വാന്‍ തങ്ങള്‍ക്കാഗ്രഹമുണ്ടെന്നു തെളിയിക്കാന്‍ 
സ്നാനപ്പെടാന്‍ യോഹന്നാന്‍ ജനങ്ങളോടു 
പറഞ്ഞു. തനിക്കുപിന്നാലെ വരുന്നവനില്‍ 
വിശ്വസിക്കാന്‍ യോഹന്നാന്‍ അവരോടു പറ 














സഭയെ അഭിവാദനം ചെയ്തു. എന്നിട്ട്‌ അവന്‍ 
അന്തൊക്കൃയിലേക്കു പോയി. 23പൌലൊസ്‌ 
അന്തൊക്കൃയില്‍ കുറച്ചുകാലം തങ്ങി. എന്നിട്ട്‌ 
അവിടംവിട്ട്‌ ഗലാത്യ, ഫ്രുഗ്യ എന്നിവിടങ്ങളി 
ലൂടെ സഞ്ചരിച്ചു. അവിടങ്ങളിലെ നഗരങ്ങള്‍ 
തോറും സഞ്ചരിച്ച്‌ അവന്‍ എല്ലാ ശിഷ്യന്മാരെ 
യും ശക്തരാക്കി. 








ഞ്ഞു. അതു യേശുവായിരുന്നു.” 

ശിഷ്യന്മാര്‍ ഇതു കേട്ടപ്പോള്‍ അവര്‍ കര്‍ത്താ 
വായ യേശുവിന്‍െറ നാമത്തില്‍ സ്നാനം ചെ 
പ്പെട്ടു. അപ്പോള്‍ പൌലൊസ്‌ അവരുടെ 
മേല്‍ .കൈവയ്ക്കുകയും അവരില്‍ പരിശുദ്ധാ 
ത്മാവ്‌ വരികയും ചെയ്തു. അവര്‍ വൃത്യസ്ത 
ഭാഷകള്‍ സംസാരിക്കുകയും പ്രവചിക്കുകയും 





അപ്പൊ. പ്രവൃത്തികള്‍ 19:7-32 


ചെയ്തു. 7അവര്‍ പന്ത്രണ്ടോളം മനുഷ്യരുണ്ടാ 
യിരുന്നു. 
പൌലൊസ്‌ യെഹുദപ്പള്ളിയിലേക്കു പ്രവേ 


1070 


പൌലൊസ്‌ ഒരു യാത്രയ്ക്ക്‌ 
ആസൂത്രണം ചെയ്യുന്നു 
2ഇതിനുശേഷം പൌലൊസ്‌ യെരൂശലേമി 





ശിച്ച്‌ സധൈര്യം പ്രസംഗിച്ചു. അതവന്‍ മൂന്നു 
മാസത്തേക്കു തുടര്‍ന്നു. അവന്‍ യെഹൂദരുമായി 
സംസാരിക്കുകയും ദൈവരാജ്യത്തെപ്പറ്റിയുള്ള 
തന്‍െറ വചനങ്ങള്‍ സ്വീകരിക്കുവാന്‍ അവരെ 
നിര്‍ബന്ധിക്കുകയും ചെയ്തു. 9എന്നിട്ടും ചില 
യെഹൂദര്‍ കടുംപിടുത്തക്കാരായിരുന്നു. അവര്‍ 
വിശ്വസിക്കാന്‍ കൂട്ടാക്കിയില്ല. ദൈവത്തിന്‍െറ 
വഴിയെ അവര്‍ ദുഷിച്ചുപറഞ്ഞു. എല്ലാവരും 
ഇക്കാര്യങ്ങള്‍ കേട്ടു. അതിനാല്‍ പൌലൊസ്‌ 
അവരെവിട്ട്‌ യേശുവിന്‍റെ ശിഷ്യന്മാരെയും 
കൂട്ടിപോയി. തുറന്നൊസ്ധിന്‍െറ വിദ്യാലയത്തി 
ലേക്കാണ്‌ പൌലൊസ്‌ പോയത്‌. അവിടെ 
അവന്‍ ആളുകളുമായി നിത്യവും സംസാരിച്ചു. 
10രണ്ടുവര്‍ഷം ഇതു ചെയ്തു. തന്മൂലം ആസ്യ 
യിലെ രാജ്യത്തു വസിച്ച എല്ലാ യെഹൂദരും, 
യവനക്കാരും കര്‍ത്താവിന്‍െറ വചനം കേട്ടു. 














സ്കേവായുടെ പുത്രന്മാര്‍ 
1അസാധാരണങ്ങളായ വീര്യപ്രവൃത്തികള്‍ 
ക്ക്‌ ദൈവം പൌലൊസിനെ ഉപയോഗിച്ചു. 
2ചിലര്‍ പൌലൊസ്‌ ഉപയോഗിച്ചിരുന്ന 
തുവാലകളും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടു 
പോയി. അവര്‍ ആ സാധനങ്ങള്‍ രോഗികളു 
ടെമേല്‍ ഇട്ടു. അവരിങ്ങനെ ചെയ്തപ്പോള്‍ 





ലേക്കു പോകാന്‍ പരിപാടിയിട്ടു. മക്കെദോന്യ, 
അഖായ എന്നീ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച്‌ 
യെരൂശലേമിലേക്കു പോകാനായിരുന്നു പരി 
പാടി. “യെരൂശലേമില്‍ ചെന്നതിനുശേഷം 
പിന്നെ റോമാ കൂടി സന്ദര്‍ശിക്കണം” എന്ന്‌ 
പൌലൊസ്‌ കരുതി. 22മിമൊഥെയോസും എര 
സ്തൊസും ആയിരുന്നു പൌലൊസിനന്‍െറ 
രണ്ടു സഹായികള്‍. അവന്‍ അവരെ ആദ്യം 
മക്കെദൊന്യയിലേക്കയച്ചു. പൌലൊസ്‌ ആ 
സ്യയില്‍ അല്പനാള്‍ തങ്ങി. 





എഫെസൊസില്‍ കുഴപ്പങ്ങള്‍ 

23എന്നാല്‍ അതിനിടെ എഫെസൊസില്‍ 
ചില കുഴപ്പങ്ങളുണ്ടായി. ദൈവത്തിന്‍െറ വഴി 
യെ ചൊല്ലിയുണ്ടായ കുഴപ്പങ്ങളാണവ. ഇപ്ര 
കാരമാണതൊക്കെ സംഭവിച്ചത്‌: 24ദെമേത്രിയാ 
സ്‌ എന്നൊരാള്‍ ജീവിച്ചിരുന്നു. അയാള്‍ ഒരു 
വെള്ളിപ്പണിക്കാരനായിരുന്നു. അര്‍ത്തെമിസ്‌ 
ദേവതയുടെപോലെ ചെറിയ ബിംബങ്ങള്‍ 
അയാള്‍ ഉണ്ടാക്കി. ആ ജോലി ചെയ്തിരുന്നവര്‍ 
ധാരാളം പണം ഉണ്ടാക്കി. 25ഇവരുമായും ഇതേ 
ജോലി ചെയ്തിരുന്ന മറ്റു ചിലരുമായും ദെമേ 
ത്രിയാസ്‌ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അ 
യാള്‍ അവരോടു പറഞ്ഞു, “കൂട്ടരേ, നമ്മുടെ 
ഈ വ്യാപാരത്തില്‍നിന്നു നാം ധാരാളം പണമു 








രോഗികളുടെ രോഗം ഭേദമാവുകയും അശുദ്ധാ 
ത്മാക്കള്‍ ഇറങ്ങിപ്പോവുകയും ചെയ്തു. 

13-4 ഏതാനും യെഹൂദരും ചുറ്റിസഞ്ചരിച്ച്‌ അ 
ശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കുന്നുണ്ടായിന്നു. മഹാ 
പുരോഹിതനായ സ്കേവായുടെ ഏഴു പുത്ര 
ന്മാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. കര്‍ത്താവാ 
യ യേശുവിന്‍െറ നാമം ഉപയോഗിച്ചാണ്‌ 
അവര്‍ അതിനു ശ്രമിച്ചിരുന്നത്‌. അവരെല്ലാം 
പറഞ്ഞു, “പൌലൊസ്‌ പറയുന്ന അതേ യേശു 
വില്‍ ഞാന്‍ നിങ്ങളോടു പുറത്തുപോകാന്‍ 
ആജ്ഞാപിക്കുന്നു!” 

പക്ഷേ ഒരിക്കല്‍ ഒരു അശുദ്ധാത്മാവ്‌ ഈ 
യെഹൂദരോടു പറഞ്ഞു, “യേശുവിനെ എനിക്ക 
റിയാം, പൌലൊസിനെപ്പറ്റിയും എനിക്കറി 
യാം, പക്ഷേ ആരാണു നിങ്ങള്‍?” 

16അപ്പോള്‍ അശുദ്ധാത്മാവ്‌ ബാധിച്ചവന്‍ ആ 
യെഹൂദരുടെമേല്‍ ചാടിവീണു. അവന്‍ അവരെ 
ക്കാളെല്ലാം ശക്തനായിരുന്നു. അവന്‍ അവരെ 
അടിക്കുകയും അവരുടെ വസ്ത്രങ്ങള്‍ വലിച്ചു 
കീറുകയും ചെയ്തു. യെഹൂദര്‍ ആ വീട്ടില്‍ 
നിന്നും ഓടിപ്പോയി. 17എഫെസോസിലുള്ള 
എല്ലാവരും യെഹൂദരും യവനക്കാരും ഇതറി 
ഞ്ഞു. അവര്‍ക്കെല്ലാം ദൈവത്തോട്‌ ആദരവു 
തോന്നിത്തുടങ്ങി. അവര്‍ കര്‍ത്താവായ യേശു 
വിന്‍െറ നാമം വാഴ്ത്തിത്തുടങ്ങുകയും ചെ 
യ്തു. 1്രിശ്വസിച്ചവരിലധികം പേരും വന്നു 
പരന്ധ്യമായി തങ്ങള്‍ ചെയ്ത കാര്യങ്ങള്‍ ഏറ്റു 
പറഞ്ഞു. 19വപിശ്വാസികളില്‍ ചിലര്‍ മന്ത്രവാദം 
നടത്തിയിരുന്നു. അവര്‍ തങ്ങളുടെ മന്ത്രവാദപു 
സ്തകങ്ങള്‍ കൊണ്ടുവന്ന്‌ എല്ലാവരുടേയും 
മുന്നിലിട്ട്‌ തീകത്തിച്ചുകളഞ്ഞു. ആ പുസ്തക 
ങ്ങള്‍ക്ക്‌ ഏതാണ്ട്‌ അന്‍പതിനായിരം നാണയ 
ങ്ങള്‍ വില വരുമായിരുന്നു. 2ഇപ്രകാരം അതിശ 
ക്തമായ വിധത്തിലാണ്‌ കര്‍ത്താവിന്‍റെ വച 
നം ജനങ്ങളെ സ്വ്വാധീനിക്കുന്നത്‌. കൂടുതല്‍പേര്‍ 
വിശ്വാസികളാവുകയും ചെയ്തു. 




















ണ്ടാക്കുന്നെന്ന്‌ നമുക്കറിയാം. 2പേക്ഷേ പൌ 
ലൊസ്‌ എന്ന ഈ മനുഷ്യന്‍ ചെയ്യുന്നതെന്താ 
ണെന്നു നോക്കൂ! അവന്‍െറ വാക്കുകള്‍ ശ്രദ്ധി 
ക്കൂ! അവന്‍ ആളുകളെ സ്വാധീനിച്ച്‌ മാനസാ 
ന്തരപ്പെടുത്തി, അയാള്‍ എഫെസൊസിലും 
ആസ്യയിലെ മിക്കവാറും രാജ്യങ്ങളിലും അതു 
ചെയ്തു. മനുഷ്യനുണ്ടാക്കുന്ന ദൈവങ്ങളൊ 
ന്നും സത്യമല്ലെന്ന്‌ പൌലൊസ്‌ പറയുന്നു. 
27പൌലൊസിന്‍െറ ഈ വാക്കുകള്‍ ആള്‍ക്കാ 
രെ നമ്മുടെ തൊഴിലിനെതിരെ തിരിച്ചേക്കാം. 
എന്നാല്‍ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട: മഹനീ 
യദേവതയായ അര്‍ത്തെമിസിന്‍ററ ദേവാലയം 
അപ്രധാനമെന്ന്‌ ആളുകള്‍ ചിന്തിച്ചു തുടങ്ങും! 
അവളുടെ മാഹാത്മ്യം തകര്‍ക്കപ്പെടും. അര്‍ത്തെ 
മിസ്‌, ആസ്യയിലും ലോകം മുഴുവന്‍ തന്നെയു 
മുള്ള മനുഷ്യരുടെ ആരാധനാ പാത്രമാണ്‌.” 

“ഇതുകേട്ട്‌ ആളുകള്‍ കോപിച്ചു. അവര്‍ 
ആക്രോശിച്ചു, “എഫെസൊസുകാര്‍ ആരാധി 
ക്കുന്ന അര്‍ത്തെമിസ്‌ വലിയവളാണ്‌!” 

നഗരത്തിലെ ജനതയാകെ ഇളകി. അവര്‍ 
ഗായൊസ്‌, അരീസ്തര്‍ഹോസ്‌ എന്നിവരെ 
പിടികൂടി. (മക്കെദൊന്യക്കാരായ ഇവര്‍ പൌ 
ലൊസ്ധിന്‍െറ സഹയാത്രികരായിരുന്നു.) അ 
പ്പോള്‍ എല്ലാവരുംകൂടി മൈതാനത്തിലേക്ക്‌ 
ഓടിയെത്തി. 30അകത്തേക്കു ചെന്ന്‌ അവരുമാ 
യി സംസാരിക്കാന്‍ പൌലൊസ്‌ ആഗ്രഹിച്ചെ 
ങ്കിലും യേശുവിന്‍റെ ശിഷ്യന്മാര്‍ അവനെ 
അതിനനുവദിച്ചില്ല. 31രാജ്യത്തെ ചിലനേതാ 
ക്കള്‍ പൌലൊസിനന്‍െറെ സുഹൃത്തുക്കളുമായിരു 
ന്നു. ആ നേതാക്കന്മാര്‍ അവനൊരു സന്ദേശമ 
യച്ചു. മൈതാനത്തിനകത്തേക്കു കടക്കരുതെന്നു 
അവര്‍ അവനോടു പറഞ്ഞു. 3ആളുകളില്‍ 
ചിലര്‍ ചില കാര്യങ്ങളും മറ്റുള്ളവര്‍ വേറെ 
ചില കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ടായി 
രുന്നു. യോഗത്തില്‍ വലിയ ആശയക്കുഴപ്പമാ 
ണുണ്ടായത്‌. എന്തിനാണു തങ്ങളിവിടെ വന്ന 














1071 അപ്പൊ. പ്രവൃത്തികള്‍ 19:33-20:16 


തെന്നു അധികംപേര്‍ക്കും അറിയുമായിരുന്നില്ല. 
33യെഹുദര്‍ അലക്സന്തര്‍ എന്നൊരാളെ അവി 
ടെ നിര്‍ത്തിയിരുന്നു. അവന്‍ ചെയ്യേണ്ടതെന്താ 
ണെന്നു ജനങ്ങള്‍ പറഞ്ഞു. എല്ലാം പ്രതിരോധി 
ക്കേണ്ടതിലേക്കായി അലക്സന്തര്‍ ജനങ്ങളുടെ 
നേര്‍ക്കു കൈവീശി. പക്ഷേ അലക്സന്തര്‍ 
യെഹൂദനാണെന്നറിഞ്ഞപ്പോള്‍ അവര്‍ അതേ 
കാര്യങ്ങള്‍തന്നെ വിളിച്ചു പറഞ്ഞു. രണ്ടു 
മണിക്കൂറോളം അവര്‍ ബഹളം തുടര്‍ന്നു. അവര്‍ 
പറഞ്ഞു, “എഫെസൊസിനന്‍െറ അര്‍ത്തെമിസ്‌ 
വലിയവള്‍! അര്‍ത്തെമിസ്‌ വലിയവള്‍...!” 
35അപ്പോള്‍ നഗരകാര്യ ഗുമസ്തന്‍ ജനങ്ങ 





ലെ പുറോസിന്‍െറ പുത്രന്‍ സോപത്രൊസ്‌, 
തെസ്സലോനിക്കക്കാരനായ അരീസ്തര്‍ഹോ 
സും, സെക്കുന്തോസും, ദെര്‍ബെക്കാരനായ ഗാ 
യൊസ്‌, തിമൊഥെയോസ്‌, ആസ്യക്കാരായ തു 
ഹിക്കൊസ്‌, ത്രൊഫിമൊസ്‌ എന്നിവരായിരു 
ന്നു അവര്‍. അവര്‍ ആദ്യം പൌലൊസിനും 
മൂമ്വേ പോയി. അവര്‍ ത്രോവാസില്‍ ഞങ്ങള്‍ 
ക്കായി കാത്തുനിന്നു. യെഹൂദരുടെ പുളിപ്പി 
ല്ലാത്ത അപ്പത്തിന്‍െറ ഉത്സവം കഴിഞ്ഞ്‌ ഞങ്ങള്‍ 
ഫിലിപ്പിനഗരത്തില്‍നിന്നും കപ്പല്‍ കയറി. 
അഞ്ചു ദിവസങ്ങള്‍ക്കു ശേഷം ഞങ്ങള്‍ അവരെ 
ത്രോവാസില്‍ കണ്ടുമുട്ടി. ഞങ്ങള്‍ അവരോടൊ 





ളോട്‌ അടങ്ങിയിരിക്കാന്‍ ആവശ്യപ്പെട്ടു, 
“എഫെസൊസുകാരേ, വലിയവളായ ദേവത 
അര്‍ത്തെമിസിന്‍െറ ദേവാലയം സൂക്ഷിക്കുന്ന 
വരാണ്‌ എഫെസൊസ്‌ നഗരമെന്ന്‌ എല്ലാവ 
ര്‍ക്കുമറിയാം. സ്വര്‍ഗ്ഗത്തില്‍നിന്നു പതിച്ച അവ 
ളുടെ വിശുദ്ധശിലയ്ക്കും നമ്മള്‍ കാവല്‍ക്കാരാ 
ണെന്ന്‌ എല്ലാവര്‍ക്കും അറിയാം. 3ഇതു ശരിയ 
ല്ലെന്ന്‌ പറയാന്‍ ആര്‍ക്കുമാവില്ല. അതിനാല്‍ 
നിങ്ങള്‍ ശാന്തരാകുവിന്‍. എന്ത്‌ ചെയ്യുന്നതി 
നും മുമ്പേ ചിന്തിക്കണം. 3?ഇവരെ നിങ്ങള്‍ 
കൊണ്ടുവന്നതാണ്‌. എങ്കിലും അവര്‍ നമ്മുടെ 
ദേവതയ്ക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. അവ 
ളുടെ ദേവാലയത്തില്‍നിന്നവര്‍ ഒന്നും മോഷ്ടി 
ചിട്ടുമില്ല. 38നമുക്ക്‌ നിയമകോടതികളും ന്യാ 
യാധിപന്മാരുമുണ്ട്‌. ദെമേത്രിയാസിനും അയാ 
ളുടെകൂടെ പണിയുന്നവര്‍ക്കും എന്തെങ്കിലും 
പരാതി ആരെപ്പറ്റിയെങ്കിലുമുണ്ടോ? അവര്‍ 
കോടതിയില്‍ പോകട്ടെ! അവിടെവച്ച്‌ അവ 
ര്‍ക്ക്‌ പരസ്പരം കുറ്റാരോപണങ്ങള്‍ കൊണ്ടു 
വരാം. 3മറ്റെന്തിനെപ്പറ്റിയെങ്കിലും നിങ്ങള്‍ക്കു 
സംസാരിക്കാനുണ്ടോ? എങ്കില്‍ നഗരസഭയി 
ലേക്കു വരിക. അത വിടെ വച്ചു തീരുമാനിക്കാം. 
ഞാനിതു പറയുന്നതു ഇപ്പോഴിന്നിവിടെയു 
ണ്ടാകുന്ന കുഴപ്പങ്ങള്‍ക്ക്‌ നമ്മള്‍ കലാപമുണ്ടക്കു 
ന്നെന്ന്‌ ആരെങ്കിലും പറയാന്‍ ഇടയുള്ളതുകൊ 
ണ്ടാണ്‌. ഈ യോഗത്തിന്‌ പ്രതേകിച്ചു കാര 
ണം ഒന്നും ഇല്ലാത്തതിനാല്‍ നമുക്ക്‌ ഈ കുഴപ്പ 
ങ്ങളെപ്പറ്റിയൊന്നും വിശദീകരിക്കാനാകില്ല.” 

41നഗരകാര്യ ഗുമസ്തന്‍ ഇതെല്ലാം പറഞ്ഞു 
തീര്‍ന്നപ്പോള്‍, ആളുകളെല്ലാവരും വീടുകളിലേ 
ക്കുപോകുവാന്‍ അയാള്‍ ആവശ്യപ്പെട്ടു. എല്ലാ 
വരും പിരിഞ്ഞുപോവുകയും ചെയ്തു. 











പൌലൊസ്‌ മക്കെദോന്യയിലേക്കും 
യവനദേശത്തിലേക്കും പോകുന്നു 
70 കുഴപ്പങ്ങളെല്ലാം അവസാനിച്ചപ്പോള്‍ 
പൌലൊസ്‌ യേശുവിനന്‍െറ ശിഷ്യന്മാരെ 
തന്‍െറയടുത്തേക്കു വിളിച്ചു. അവരെ പ്രോത്സാ 
ഹിപ്പിച്ചു അവരോട്‌ അവന്‍ യാത്ര പറഞ്ഞു. 
മക്കെദോന്യയിലേക്കാണ്‌ അവന്‍ അവിടുന്ന്‌ 
പോയത്‌. 2മക്കെദോന്യയിലേക്കുള്ള വഴിയില്‍ 
വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള യേശുവിന്‍െറ വി 





പ്പം അവിടെ ഏഴു ദിവസം താമസിച്ചു. 


ത്രോവാസില്‍ പൌലൊസിന്‍െറ 
അവസാന സന്ദര്‍ശനം 

ആഴ്ചയുടെ ആദ്യദിവസം ഞങ്ങള്‍ കര്‍ത്താ 
വിന്‍റെ അത്താഴത്തിന്‌ ഒരുമിച്ചുകൂടി. പൌ 
ലൊസ്‌, സംഘത്തെ അഭിസംബോധന ചെ 
യ്തു. അടുത്തദിവസം അവിടം വിടുവാന്‍ 
അവന്‍ ആലോചിക്കുകയായിരുന്നു. അര്‍ദ്ധരാ 
ത്രിവരെ അവന്‍ പ്രസംഗം തുടര്‍ന്നു. ഞങ്ങള്‍ 
ഇരുന്നിരുന്ന മുകളിലത്തെ നിലയില്‍ അനേകം 
വിളക്കുകള്‍ എരിയുന്നുണ്ടായിരുന്നു. ജനാലക്ക 
ട്ടിളയില്‍ യൂത്തിക്കൊസ്‌ എന്നൊരു ചെറു 
പ്പക്കാര൯ ഇരിക്കുന്നുണ്ടായിരുന്നു. പൌലൊസ്‌ 
സംസാരം തുടരുകയും യൂത്തിക്കൊസ്‌ ഉറക്കം 
തൂങ്ങുകയും ചെയ്തു. അവസാനം യൂത്തിക്കൊ 
സ്‌ ഉറങ്ങിപ്പോവുകയും ജനാലയിലൂടെ താഴേ 
ക്കു വീഴുകയും ചെയ്തു. മുന്നാം നിലയില്‍ 
നിന്നാണവന്‍ നിലംപതിച്ചത്‌. ആളുകള്‍ ചെ 
ന്ന്‌ എടുത്തപ്പോഴേക്കും അവന്‍ മരിച്ചു കഴി 
ഞ്ഞിരുന്നു. 4പൌലൊസ്‌ യൂത്തിക്കൊസിനടു 
ത്തെത്തി. അവന്‍ കുനിഞ്ഞ്‌ യൂത്തിക്കൊസി 
നെ തഴുകി. എന്നിട്ടവന്‍ മറ്റു വിശ്വാസികളോ 
ടു പറഞ്ഞു, “ഭയപ്പെടേണ്ട. അവനു ജീവനു 
ണ്ട്‌.” 1॥പൌലൊസ്‌ വീണ്ടും മുകളിലേക്കുപോ 
യി. അവന്‍ അപ്പം പങ്കുവച്ചുതിന്നു. പൌലൊ 
സ്‌ ദീര്‍ഘനേരം അവരോടു സംസാരിച്ചു. 
അവന്‍ സംസാരിച്ചു തീര്‍ന്നപ്പോള്‍ നേരം പുല 
ര്‍ന്നിരുന്നു. അപ്പോള്‍ പൌലൊസ്‌ അവിടം 
വിട്ടു പോയി. 12യൂത്തിക്കൊസിനെ ആളുകള്‍ 
വീട്ടിലേക്കു കൊണ്ടുപോയി. അയാള്‍ ജീവിച്ചി 
രുന്നു. അതുകൊണ്ട്‌ ജനങ്ങള്‍ വളരെ സന്തോ 
ഷിക്കുകയും ചെയ്തു. 











ത്രോവാസില്‍നിന്നും മിലേത്തോ 
സിലേക്കുള്ള യാത്ര 
ഞങ്ങള്‍ അസ്ത്റൊസിലേക്കു കപ്പല്‍ കയറി. 
ഞങ്ങള്‍ ആദ്യം പൌലൊസിനു മുന്വേ പോയി. 
അസ്റ്റൊസ്സില്‍ കണ്ടുമുട്ടി ഞങ്ങളുടെ കപ്പലില്‍ 
കയറാനായിരുന്നു പൌലൊസിനന്‍െെറ പരിപാ 
ടി. അസ്സറൊസിലേക്കു കരമാര്‍ഗ്ഗം പോകാനാഗ്ര 
ഹിച്ചതിനാലാണ്‌ അവന്‍ ഞങ്ങളോട്‌ ഇങ്ങനെ 











ശ്വാസികളെ ശക്തിപ്പെടുത്തുന്ന പ്രസംഗങ്ങള്‍ 
അവന്‍ നടത്തി. പിന്നീടവന്‍ യവനദേശത്തി 
ലേക്കുപോയി. 3മൂന്നുമാസം അവന്‍ അവിടെ 
തങ്ങി. അവന്‍ സുറിയയിലേക്കു കപ്പല്‍ കയറു 
വാന്‍ പോകവേ, ഏതാനും യെഹുൂദര്‍ അവനെ 
തിരെ ഗൂഡാലോചന നടത്തുകയായിരുന്നു. 
അതിനാല്‍ മക്കെദോന്യവഴി മടങ്ങി സുറിയയി 
ലേക്കു കടക്കാമെന്നു പൌലൊസ്‌ കരുതി. 
ദആന്ധ്യയില്‍നിന്നും രണ്ടു പുരുഷന്മാര്‍ കൂടി 
അവനോടൊപ്പമുണ്ടായിരുന്നു. ബെരോവെയി 








പറഞ്ഞത്‌. 14പിന്നീട ഞങ്ങള്‍ പൌലൊസിനെ 
അസ്സൊസില്‍ കണ്ടുമുട്ടുകയും അവന്‍ ഞങ്ങ 
ളോടു കപ്പലില്‍ ചേരുകയും ചെയ്തു. പിന്നീട 
ഞങ്ങളെല്ലാവരും മിതുലേനയിലേക്കു പോയി. 
പിറ്റേന്ന്‌ ഞങ്ങള്‍ മിതുലേനയില്‍നിന്നും 
യാത്ര തിരിച്ചു. ഞങ്ങള്‍ ഖീയൊസ്‌ ദ്വീപിനടു 
ത്തെത്തി. പിറ്റേന്ന്‌ ഞങ്ങള്‍ സാമൊസ്ദ്വീ 
പില്‍ വന്നു. അതിന്‍െറ പിറ്റേന്ന്‌ ഞങ്ങള്‍ മിലേ 
ത്തൊസിലും എത്തി. 6എഫെസൊസില്‍ ഇറ 
ങ്ങേണ്ടെന്നു പൌലൊസ്‌ തീരുമാനിചിരുന്നു. 





അപ്പൊ. പ്രവൃത്തികള്‍ 20:17-21:6 1072 


ആന്ധ്യയില്‍ അധികം തങ്ങേണ്ടന്നും അവന്‍ 
തീരുമാനിച്ചിരുന്നു. പറ്റുമെങ്കില്‍ പെന്തക്കോ 
സ്തിന്‌ യെരൂശലേമില്‍ എത്തണമെന്നതു കൊ 
ണ്ടാണവര്‍ ഇത്ര ധൃതി പിടിച്ചത്‌. 


എഫെസൊസിലെ മൂപ്പന്മാരോട്‌ 
പൌലൊസ്‌ പ്രസംഗിക്കുന്നു 

17മിലേത്തോസില്‍നിന്നും പൌലൊസ്‌ എ 
ഫെസൊസിലേക്കൊരു സന്ദേശമയച്ചു. അവി 
ടുത്തെ സഭാമൂപ്പന്മാരെ തന്‍െറയടുത്തേക്കവന്‍ 
ക്ഷണിച്ചു. 18മൂപ്പന്മാരെത്തിയപ്പോള്‍ പൌലൊ 
സ്‌ അവരോടു പറഞ്ഞു, “ആസ്യ്യില്‍ ഞാന്‍ 
വന്ന ആദ്യദിവസം മുതലുള്ള എന്‍െറ ജീവിത 
ത്തെപ്പറ്റി നിങ്ങള്‍ക്കറിയാം. ഞാന്‍ നിങ്ങളോ 
ടൊപ്പം ഉണ്ടായിരുന്നപ്പോഴത്തെ എന്‍െറ ജീവി 
തരീതിയും നിങ്ങള്‍ക്കറിയാം. 1?യെഹൂദര്‍ എനി 
ക്കെതിരെ ഗൂഡാലോചന നടത്തി. അവരെന്നെ 
കൂടുതല്‍ വിഷമിപ്പിച്ചു. പലപ്പോഴും ഞാന്‍ 
കരയുകയും ചെയ്തു. എന്നാല്‍ ഞാനെപ്പോഴും 
കര്‍ത്താവിനെ സേവിക്കുകയായിരുന്നുവെന്ന്‌ 
നിങ്ങള്‍ക്കറിയാം. ഞാനൊരിക്കലും ആദ്യം 
എന്നെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. 22നിങ്ങള്‍ക്കു നല്ല 
തായതുമാത്രമേ ഞാന്‍ ചെയ്തിട്ടുള്ളു. ഞാന്‍ 
പൊതുജനമദ്ധ്യത്തിലും നിങ്ങളുടെ വീടുകളി 
ലുംവച്ച്‌ നിങ്ങളോട്‌ യേശുവിന്‍െറ സുവിശേ 
ഷം പ്രസംഗിച്ചിട്ടുണ്ട്‌. യെഹൂദരും ജാതികളു 
മായ എല്ലാവരോടും ഞാന്‍, മാനസാന്തരപ്പെട്ടു 
ദൈവത്തിന്‍െറ വഴിയിലേക്കുവരാ൯ പറഞ്ഞു. 
നമ്മുടെ കര്‍ത്താവായ യേശുവില്‍ വിശ്വസി 
ക്കാ൯ ഞാനവരോടെല്ലാം പറഞ്ഞു. 22എന്നാലി 
പ്പോള്‍ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്‌ 
ഞാന്‍ യെരൂശലേമിലേക്കു പോകേണ്ടിയിരിക്കു 
ന്നു. അവിടെയെനിക്കെന്തു സംഭവിക്കുമെന്നെ 
നിക്കറിയില്ല. യെരൂശലേമില്‍ എല്ലാ നഗരങ്ങ 
ളിലും പീഡനങ്ങളും കാരാഗ്ൃഹങ്ങളും എനി 
ക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന്‌ പരിശുദ്ധാത്മാവ്‌ 
എന്നെ അറിയിച്ചിട്ടുണ്ടെന്നു മാത്രം എനിക്ക 
റിയാം. 4എനിക്ക്‌ എന്‍െറ ജീവന്‍ പ്രശ്നമല്ല. 
എന്റെറ ജോലി തീര്‍ക്കുകയെന്നതാണു പ്രധാ 
നം. ദൈവകാരുണ്ൃത്തിന്‍െറ സുവിശേഷം 
എല്ലാവരോടും പറയുക എന്ന്‌ കര്‍ത്താവായ 
യേശു എന്നിലേല്ലിച്ച ജോലി മുഴുമിപ്പിക്കുക 
മാത്രമാണ്‌ എന്‍െറ ലക്ഷ്യം. 

25“ഇപ്പ്േോള്‍ ഞാന്‍ പറയുന്നതു കേള്‍ക്കുക. 
നിങ്ങളിലാരും എന്നെ വീണ്ടും കാണുകയില്ലെ 
ന്നെനിക്കറിയാം. ഞാന്‍ നിങ്ങളോടൊത്തുണ്ടാ 
യിരുന്നപ്പോഴൊക്കെ ദൈവരാജ്യത്തെച്ഛറ്റിയു 
ള്ള സുവിശേഷം ഞാന്‍ നിങ്ങളോടു പറഞ്ഞി 
രുന്നു. 4നിങ്ങളെല്പാവരും രക്ഷിക്കപ്പെട്ടില്ലെങ്കി 
ലും ദൈവം എന്നെ കുറ്റപ്പെടുത്തില്ലെന്നു ഞാന്‍ 
ഉറപ്പിച്ചു പറയുന്നു. 27നിങ്ങളറിയണമെന്നു 
ദൈവം ആഗ്രഹിച്ചതെല്ലാം ഞാന്‍ നിങ്ങളോടു 
പറഞ്ഞിട്ടുള്ളതിനാലാണെനിക്കിതു പറയാനാ 
കുന്നത്‌. 28നിങ്ങള്‍ സ്വയവും ദൈവം തന്നവരെ 
യും സൂക്ഷിക്കുക. ദൈവത്തിന്‍െറ കുഞ്ഞാടുക 
ളെ പരിപാലിക്കാന്‍ പരിശുദ്ധാത്മാവ്‌ നിങ്ങളെ 
നിയോഗിച്ചിട്ടുണ്ട്‌. ദൈവത്തിന്‍െറ സഭയ്ക്കു 
നിങ്ങള്‍ ഇടയന്മാരാകുന്നു. ദൈവം തന്‍െറ 
രക്തംകൊണ്ടുനേടിയ സഭയാണിത്‌. 29ഞാന്‍ 
പോയതിനുശേഷം ചിലര്‍ നിങ്ങളോടു ചേരു 
മെന്ന്‌ എനിക്കറിയാം. അവര്‍ കാട്ടു ചെന്നായ്ക്ക 
ളാണ്‌. അവര്‍ ആട്ടിന്‍പറ്റത്തെ നശിപ്പിക്കാന്‍ 
നോക്കും. നിങ്ങളുടെ സംഘാംഗങ്ങള്‍ തന്നെ 
ചീത്ത നേതാക്കളാകും. അവര്‍ തെറ്റായകാര്യ 
































ങ്ങള്‍ പഠിപ്പിക്കാനാരംഭിക്കും. അവര്‍ യേശുവി 
ന്‍െറ ചില ശിഷ്യന്മാരെ സത്യത്തില്‍നിന്നും 
അകറ്റും. കൂടാതെ അവരെ തങ്ങളുടെ അനുയാ 
യികളാക്കും. 31അതിനാല്‍ സൂക്ഷിക്കുക! എപ്പോ 
ഴും ഇത്‌ ഓര്‍മ്മയില്‍ വയ്ക്കുക: ഞാന്‍ മൂന്നു 
വര്‍ഷം നിങ്ങളോടൊത്തുണ്ടായിരുന്നു. ആ സമ 
യത്ത്‌ നിങ്ങള്‍ക്കു മുന്നറിയിപ്പ്‌ തരാന്‍ ഞാനൊ 
രിക്കലും മടിച്ചിട്ടില്ല. ഞാന്‍ നിങ്ങളെ രാപകല്‍ 
പഠിപ്പിക്കുകയും നിങ്ങള്‍ക്കായി ചിലപ്പോഴൊ 
ക്കെ കരയുകയും ചെയ്തു. 

32“ഇപ്പ്പോള്‍ ഞാന്‍ നിങ്ങളെ ദൈവത്തിനു 
നല്‍കുന്നു. നിങ്ങളെ ശക്തരാക്കാ൯ ദൈവത്തി 
ന്‍െറ കാരുണ്യത്തെല്ഛറ്റിയുള്ള സന്ദേശത്തെ 
ഞാന്‍ ആശ്രയിക്കുന്നു. വിശുദ്ധജനത്തിനു ദൈ 
വം നല്‍കിയ അനുഗ്രഹങ്ങള്‍ നിങ്ങള്‍ക്കു നല്‍ 
കാന്‍ പോന്നതാണ്‌ ആ സന്ദേശം. 33നിങ്ങളോ 
ടൊപ്പമായിരുന്നപ്പോള്‍ ഞാന്‍ ആരുടെയും 
പണമോ നല്ല വസ്ത്രങ്ങളോ ആഗ്രഹിച്ചില്ല. 
34എന്‍െറയും എന്‍െറ കൂടെയുള്ളവരുടെയും 
ആവശ്യങ്ങള്‍ക്കായി ഞാനെപ്പോഴും അദ്ധ്വാനി 
ചിട്ടുണ്ടെന്നു നിങ്ങള്‍ക്കറിയാം. 35ഇങ്ങനെ 
എല്ലാകാര്യത്തിലും എന്നെപ്പോലെ പ്രവര്‍ത്തി 
ച്ചു ദുര്‍ബലരെ സഹായിക്കണമെന്നു ഞാന്‍ 
നിങ്ങളെ കാണിച്ചിട്ടുണ്ട്‌. കര്‍ത്താവായ യേശു 
വിന്‍റെ വചനങ്ങള്‍ ഓര്‍മ്മിക്കുവാന്‍ ഞാന്‍ 
നിങ്ങളെ പഠിപ്പിച്ചു. യേശു പറഞ്ഞു, “കിട്ടുന്ന 
തിലധികം കൊടുക്കുമ്പോള്‍ നിങ്ങള്‍ കൂടുതല്‍ 
അനുഗ്രഹീതരാകും.”” 

3പൌലൊസ്‌ ഇത്രയും പറഞ്ഞുകഴിഞ്ഞ്‌ 
മുട്ടുകുത്തുകയും എല്ലാവരും ചേര്‍ന്ന്‌ പ്രാര്‍ത്ഥി 
ക്കുകയും ചെയ്തു. 37-38അവരെല്ലാവരും വീണ്ടും 
വീണ്ടും കരഞ്ഞു. അവനെ അവരിനി ഒരിക്ക 
ലും കാണുകയില്ലായെന്നു പൌലൊസ്‌ പറ 
ഞ്ഞതിനാലാണ്‌ അവര്‍ ദു:ഖിതരായത്‌. അവര്‍ 
പൌലൊസിനെ കെട്ടിപ്പിടിക്കുകയും ചുംബി 
ക്കുകയും ചെയ്തു. അവര്‍ കുപ്പല്‍വരെ ചെന്ന്‌ 
അവനെ യാത്രയാക്കി. 

















പൌലൊസ്‌ യെരൂശലേമിലേക്കു 
പോകുന്നു 

2 ഞങ്ങളെല്ലാവരും മൂപ്പന്മാരോടു യാത്ര 

പറഞ്ഞു. എന്നിട്ടു ഞങ്ങള്‍ നേരെ കോ 
സ്ദ്വീപില്‍ കപ്പല്‍ മാര്‍ഗ്ഗമെത്തി. പിറ്റേന്നു 
ഞങ്ങള്‍ രൊദൊസ്ദ്വീപിലേക്കു പോയി. 
അവിടുന്ന്‌ പത്തരയിലേക്കും. 2പത്തരയില്‍ 
വച്ച്‌ ഫൊയ്നീക്ക്യ രാജ്യത്തേക്കുപോകുന്നഒരു 
കപ്പല്‍ ഞങ്ങള്‍ കണ്ടു. ഞങ്ങള്‍ അതില്‍ കയറി 
യാത്രയായി. 3ഞങ്ങള്‍ കുപ്രൊസിനടുത്തെ 
ത്തി. വടക്കുവശത്തായി കുപ്രൊസ്‌ കണ്ടെങ്കി 
ലൂം ഞങ്ങള്‍ നിറുത്തിയില്ല. ഞങ്ങള്‍ സുറിയ 
യിലേക്കു യാത്ര ചെയ്തു. കപ്പലില്‍നിന്ന്‌ അതി 
നെറ ചരക്കിറക്കേണ്ടിയിരുന്നതുകൊണ്ട്‌ സോര്‍ 
നഗരത്തില്‍ ഞങ്ങളിറങ്ങി. അവിടെ യേശുവി 
ന്‍െറ ഏതാനും ശിഷ്യന്മാരെ കണ്ടെത്തി ഞ 
ങ്ങള്‍ അവിടെ അവരോടൊപ്പം ഏഴുദിവസം 
താമസിച്ചു. പരിശുദ്ധാത്മാവ്‌ അവരോട്‌ പറ 
ഞ്ഞതനുസരിച്ച്‌, യെരുശലേമിലേക്ക്‌ പോകരു 
തെന്ന്‌ അവര്‍ പൌലൊസിനു മുന്നറിയിപ്പു 
നല്‍കി. 5സന്ദര്‍ശനം പൂര്‍ത്തിയായപ്പോള്‍ ഞ 
ങ്ങള്‍ മടങ്ങി. ഞങ്ങള്‍ യാത്ര തുടര്‍ന്നു. സ്ത്രീക 
ളും കുട്ടികളുമടക്കമുള്ള യേശുവിന്‍െറ ശിഷ്യ 
ന്മാര്‍ മുഴുവന്‍ നഗരത്തിനു പുറത്തുവന്ന്‌ ഞങ്ങ 
ളെ യാത്രയാക്കി. ഞങ്ങളെല്ലാം കടല്‍പ്പുറത്തു 
മുട്ടുകുത്തിനിന്നു പ്രാര്‍ത്ഥിച്ചു. അനന്തരം ഞ 





1073 


ങ്ങള്‍ യാത്രപറഞ്ഞ്‌ കപ്പല്‍ കയറി. ശിഷ്യന്മാര്‍ 
വീടുകളിലേക്കു പോകുകയും ചെയ്തു. 

സോറില്‍നിന്നുള്ള ഞങ്ങളുടെ യാത്ര തുടരു 
കയും പ്തൊലെമായിസില്‍ എത്തിച്ചേരുകയും 
ചെയ്തു. ഞങ്ങള്‍ സഹോദരന്മാരെ അഭിവാദ്യം 
ചെയ്യുകയും അവരോടൊത്ത്‌ ഒരു ദിവസം താമ 
സിക്കുകയും ചെയ്തു. 8പിറ്റേന്ന്‌ ഞങ്ങള്‍ 
പ്തൊലെമായിസ്‌ വിടുകയും കൈസര്യായി 
ലേക്കു പോവുകയും ചെയ്തു. ഞങ്ങള്‍ ഫിലി 
പ്പൊസ്സിന്‍െറ വീട്ടിലേക്കു പോയി അവിടെ 
താമസിച്ചു. ഫിലിപ്പൊസ്‌ സുവിശേഷപ്രസം 
ഗകനായിരുന്നു. ഏഴു പ്രത്യേക സഹായിക 
ളില്‍ ഒരുവനായിരുന്നു അവന്‍. $അവന്‍ അവി 
വാഹിതകളായ നാലു പെണ്‍മക്കളുണ്ടായിരു 
ന്നു. അവര്‍ക്കു പ്രവചനവരം ഉണ്ടായിരുന്നു. 
140%ഞങ്ങള്‍ അനേകം ദിവസം അവിടെ തങ്ങി. 
അതിനുശേഷം യെഹുദ്യയില്‍നിന്നും അഗ 
ബൊസ്‌ എന്നൊരു പ്രവാചകന്‍ അവിടെ 
വന്നു. 1അവന്‍ ഞങ്ങളുടെയടുത്തുവന്ന്‌, പൌ 
ലൊസിന്‍െറ അരപ്പട്ടവാങ്ങി. എന്നിട്ട്‌ അതു 
കൊണ്ട്‌ അഗബൊസ്‌ തനന്‍െറതന്നെ കൈകാലു 
കള്‍ കെട്ടി. അയാള്‍ പറഞ്ഞു, “പരിശുദ്ധാത്മാ 
വ്‌ എന്നോടു പറയുന്നു, “ഇങ്ങനെയാണ്‌ ഈ 
അരപ്പട്ട ധരിക്കുന്നവനെ യെഹൂദര്‍ ബന്ധിക്കു 
കു. എന്നിട്ടവര്‍ അവനെ ജാതികള്‍ക്കു നല്‍കും.” 

ഞങ്ങളെല്ലാം ഈ വാക്കുകള്‍കേട്ടു. അതി 
നാല്‍ ഞങ്ങളും യേശുവിന്‍െറ പ്രാദേശിക 
ശിഷ്യന്മാരും പൌലൊസിനോടു യെരുശലേമി 
ലേക്കു പോകരുതെന്നു യാചിച്ചു. 13എന്നാല്‍ 
പൌലൊസ്‌ പറഞ്ഞു, “നിങ്ങളെന്തിനാണു 
കരയുന്നത്‌? എന്തിനാണിങ്ങനെ എന്നെ സങ്കട 
പ്പെടുത്തുന്നത്‌? യെരൂശലേമില്‍ ബന്ധിതനാ 
കാന്‍ ഞാന്‍ തയ്യാറാണ്‌. കര്‍ത്താവായ യേശു 
വിന്‍റെറ നാമത്തിനുവേണ്ടി മരിക്കാന്‍പോലും 
ഞാന്‍ തയ്യാറാണ്‌!” 

14യെരൂശലേമില്‍ പോകുന്നതില്‍നിന്നും അവ 
നെ തടയാനോ നിര്‍ബന്ധിക്കാനോ ഞങ്ങള്‍ 
ക്കാകുമായിരുന്നില്ല. അതിനാല്‍ ഞങ്ങള്‍ അഭ്യര്‍ 
ത്ഥന നിര്‍ത്തി ഇങ്ങനെ പറഞ്ഞു, “കര്‍ത്താവി 
നന്‍െറ ഇംഗിതം നടപ്പാകട്ടെ എന്നു ഞങ്ങള്‍ 
പ്രാര്‍ത്ഥിക്കുന്നു.” 

ഏതാനും ദിവസങ്ങള്‍ക്കുശേഷം ഞങ്ങള്‍ 
തയ്യാറായി യെരൂശലേമിലേക്കു പുറപ്പെട്ടു. 
1കൈസര്യയില്‍നിന്നുള്ള യേശുവിന്‍െറ ശി 
ഷ്ൃന്മാരില്‍ ചിലര്‍ ഞങ്ങളോടൊത്തു യെരൂശ 
ലേമിലേക്കു വന്നു. കുപ്രൊസുകാരനായ മ്നാ 
സോനിന്‍െറ വസതിയിലേക്ക്‌ ആ ശിഷ്യന്മാര്‍ 
ഞങ്ങളെ കൊണ്ടുപോയി. അയാള്‍ യേശുവി 
നെറ ആ ദൃശിഷ്യന്മാരിലൊരാളായിരുന്നു. അ 
യാള്‍ ഞങ്ങളെ അവിടെ താമസിപ്പിക്കാന്‍ 
തന്‍െറ വീട്ടിലേക്കു കൊണ്ടുപോയി. 

















പൌലൊസ്‌ യാക്കോബിനെ സന്ദര്‍ശിക്കുന്നു 

17യെരുശലേമിലെ വിശ്വാസികള്‍ക്ക്‌ ഞങ്ങ 
ളുടെ ആഗമനം ആഹ്‌ളാദമേകി. 1അടുത്തദിവ 
സം പൌലൊസ്‌ ഞങ്ങളോടൊപ്പം യാക്കോ 
ബിനെ സന്ദര്‍ശിക്കാന്‍ പോയി. മൂപ്പന്മാരെല്ലാം 
അവിടെയുണ്ടായിരുന്നു. അപ്പോള്‍ ജാതികളു 
ടെയിടയില്‍ പലതും പ്രവൃത്തിക്കാന്‍ ദൈവം 
തന്നെ എങ്ങനെ വിനിയോഗിച്ചുവെന്ന്‌ അ 
വന്‍ അവരോടു പറഞ്ഞു. തന്നിലൂടെ ദൈവം 
പ്രവൃത്തിച്ചത്‌ മുഴുവന്‍ അവന്‍ അവരോടു പറ 
ഞ്ഞു. 24ഇതെല്പാംകേട്ട നേതാക്കള്‍ ദൈവത്തെ 
വാഴ്ത്തി. എന്നിട്ടവര്‍ പൌലൊസിനോടു പറ 














അപ്പൊ. പ്രവൃത്തികള്‍ 21:7-30 


ഞ്ഞു, “സഹോദരാ ആയിരക്കണക്കിന്‌ യെഹൂ 
ദര്‍ വിശ്വാസികളായതു നിനക്കു കാണാം. എ 
ന്നാല്‍, മോശെയുടെ ന്യായപ്രമാണം അനുസ 
രിക്കുകയെന്നതു വളരെ പ്രധാനമാണെന്നവര്‍ 
കരുതുന്നു. 22ഈ യെഹൂദര്‍ നിന്‍െറ ഉപദേശ 
ത്തെ കേട്ടു. അന്യരാജ്യങ്ങളില്‍ ജാതികളോടൊ 
പ്പം വസിക്കുന്ന യെഹൂദരോട്‌ മോശെയുടെ 
ന്യായപ്രമാണം ഉപേക്ഷിക്കുവാന്‍ നീ പറയു 
ന്നത്‌ അവര്‍ കേട്ടു. ആ യെഹൂദരോട്‌ തങ്ങളുടെ 
കുട്ടികളുടെ പരിച്ഛേദനകര്‍മ്മം നടത്തരുതെ 
ന്നും യെഹൂദ ആചാരങ്ങള്‍ അനുസരിക്കരുതെ 
ന്നും നീ പറഞ്ഞതായി അവര്‍ കേട്ടു. 22ഞങ്ങളെ 
ന്തു ചെയ്യണം? നീ വന്നതായി ഇവിടുത്തെ 
യെഹുദജനതയറിയും. 23അതിനാല്‍ നീ എന്തു 
ചെയ്യണമെന്നു ഞങ്ങള്‍ പറയാം: ഞങ്ങളില്‍ 
നാലുപേര്‍ വ്രതം സ്വീകരിച്ചിട്ടുണ്ട്‌. 4അവരെ 
കൂട്ടിക്കൊണ്ട്‌ അവരോടൊപ്പം ശുദ്ധീകരണകര്‍ 
മ്മം നിര്‍വ്വഹിക്കുക. അവരുടെ ചിലവുകള്‍ 
വഹിക്കുക. അപ്പോളവര്‍ക്കു ഞങ്ങളുടെ ശിരോ 
മുണ്ഡനം നടത്താനാവും. അങ്ങനെ ചെയ്താല്‍ 
ആളുകള്‍ക്കിടയില്‍ നിന്നെപ്പറ്റി കേട്ടതൊന്നും 
സത്ൃമല്ലെന്നു തെളിയിക്കാന്‍ കഴിയും. നീ സ്വ 
ജീവിതത്തില്‍ മോശെയുടെ ന്യായപ്രമാണം 
അനുസരിക്കുന്നുണ്ടെന്നവര്‍ മനസ്സിലാക്കും. 
2ഞങ്ങള്‍ ഇതിനകംതന്നെ ജാതികളില്‍നിന്നു 
ള്ള വിശ്വാസികള്‍ക്കൊരു കത്തയച്ചു കഴിഞ്ഞു. 
അതില്‍ ഇങ്ങനെ പറയുന്നു: 

'വിഗ്രഹങ്ങള്‍ക്കു സമര്‍പ്പിക്കപ്പെട്ടതു ഭക്ഷിക്ക 
രുത്‌, രക്തം രുചിക്കരുത്‌, ശ്വാസം മുട്ടിച്ചു കൊല്ല 
പ്പെട്ട മൃഗങ്ങളെ ഭക്ഷിക്കരുത്‌. ഒരു തരത്തിലു 
മുള്ള ലൈംഗികപാപവും അരുത്‌.” 

2അപ്പോള്‍ പൌലൊസ്‌ ആ നാലുപേരെ 
തന്നോടൊപ്പം കൂട്ടി. പിറ്റേന്നു ശുദ്ധീകരണ 
കര്‍മ്മത്തില്‍ പൌലൊസും പങ്കാളിയായി. എ 
ന്നിട്ടവര്‍ ദൈവാലയത്തിലേക്കു പോയി. ശുദ്ധീ 
കരണകര്‍മ്മങ്ങള്‍ അവസാനിക്കുന്ന സമയം 
അവന്‍ പ്രഖ്യാപിച്ചു. അപ്പോള്‍ ഓരോരുത്തര്‍ 
ക്കുംവേണ്ടി വഴിപാട്‌ അര്‍പ്പിക്കപ്പെടുമെന്നും 
അവന്‍ അറിയിച്ചു. 

27ആ ഏഴു ദിവസങ്ങളും കഴിയാറായി. 
പക്ഷേ ആസ്യയില്‍നിന്നുള്ള ഏതാനും യെഹൂ 
ദര്‍ ദൈവാലയത്തില്‍ പൌലൊസിനെയും 
കണ്ടു. അവര്‍ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ട്‌ പൌ 
ലൊസിനെ പിടിപ്പിച്ചു. 2അവര്‍ വിളിച്ചു 
കൂവി, “യെഹൂദരേ, സഹായിക്കുക! മോശെയു 
ടെ നിയമങ്ങള്‍ക്കെതിരായതൊക്കെ പഠിപ്പിക്കു 
ന്നവനാണിവന്‍. ഈ ദൈവാലയത്തിനും ജനത 
യ്ക്കും എതിരായി ഇക്കാര്യങ്ങളിവന്‍ എല്ലായിട 
ത്തും എല്ലാവരെയും പഠിപ്പിക്കുന്നു. ഇപ്പോഴ 
വന്‍ ഏതാനും യവനക്കാരെ ദൈവാലയമുറ്റ 
ത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു! ഈ 
വിശുദ്ധസ്ഥലത്തെ അവന്‍ അശുദ്ധമാക്കിയിരി 
ക്കുന്നു!” 25(യെഹൂദര്‍ അങ്ങനെ പറയാന്‍കാര 
ണം അവര്‍ ത്രോഫിമോസിനോടൊലപ്പം പൌ 
ലൊസിനെ യെരുശലേമില്‍ കണ്ടിട്ടുണ്ട്‌ എന്ന 
താണ്‌. ത്രോഫിമോസ്‌ ജാതികളില്‍നിന്നുള്ള 
എഫെസൊസുകാരനാണ്‌. പൌലൊസാണവ 
നെ ദൈവാലയത്തിലേക്കു കൊണ്ടുവന്നതെ 
ന്നാണവര്‍ കരുതിയത്‌.) 

3ിയെരൂശലേംവാസികള്‍ ഒന്നടങ്കം ഇളകിമറി 
ഞ്ഞു. അവര്‍ ഓടിവന്ന്‌ പൌലൊസിനെ പിടി 
കൂടി. അവരവനെ ദൈവാലയത്തിലെ വിശുദ്ധ 
സ്ഥലത്തുനിന്നും വലിച്ചിറക്കി. ഉടന്‍തന്നെ 
ദൈവാലയകവാടങ്ങള്‍ അടയ്ക്കപ്പെടുകയും 




















അപ്പൊ. പ്രവൃത്തികള്‍ 21:31-22:17 1074 


ചെയ്തു. 3ആളുകള്‍ പൌലൊസിനെ വധി 
ക്കാന്‍ ശ്രമിക്കുകയായിരുന്നു. നഗരത്തിലാക 
മാനം കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ടെന്ന്‌ റോമാസൈ 
ന്യാധിപ൯ മനസ്സിലാക്കി. പെട്ടെന്നുതന്നെ 
അയാള്‍ ആളുകള്‍ കൂടിനില്‍ക്കുന്നിടത്തേക്കു 
ചെന്നു. ഏതാനും ശതാധിപന്മാരെയും ഭടന്മാ 
രെയും അയാള്‍ കൂടെകൂട്ടിയിരുന്നു. ജനങ്ങള്‍ 
സൈന്യാധിപനെയും ഭടന്മാരെയും കണ്ടു. 
അതിനാല്‍ അവര്‍ പൌലൊസിനെ തല്ലുന്നതു 
നിര്‍ത്തി. 3സൈന്യാധിപ൯ന്‍ പൌലൊസി 
ന്‍െറ അടുത്തുചെന്നു അവനെ പിടികൂടി. അവ 
നെ ചങ്ങലകൊണ്ടു ബന്ധിക്കാന്‍ അവന്‍ ഭട 
ന്മാരോടുകല്ലിച്ചു. എന്നിട്ട്‌ സൈന്യാധിപന്‍ 
ചോദിച്ചു, “ആരാണിയാശള്‍?” എന്താണിയാള്‍ 
ചെയ്തരെറ്റ്‌?” 34അവിടെയുണ്ടായിരുന്ന ചിലര്‍ 
എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. മറ്റുചിലര്‍ 
വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഈ കോലാ 
ഹലവും ae Ses ts കാരണം അയാള്‍ക്ക്‌ 
സത്യാവസ്ഥ മനസ്സിലാക്കാന്‍ കഴിഞ്ഞില്ല. 
അതിനാല്‍ പൌലൊസിനെ സൈനീകകേന്ദ്ര 
ത്തിലേക്കു കൊണ്ടുവരാന്‍ അയാള്‍ ഭടന്മാരോ 
ടാജ്ഞാപിച്ചു. 35-3 എല്ലാവരും അവരെ പിന്തുട 
രുകയായിരുന്നു. പൌലൊസ്‌ പടിക്കല്‍ എത്തി 
യപ്പോള്‍ ഭടന്മാര്‍ അവനെ എടുത്തു. ആളുകള്‍ 
അക്രമാസക്തരായതിനാല്‍ പൌലൊസിനെ 
രക്ഷിക്കുന്നതിനാണവരങ്ങനെ ചെയ്തത്‌. ആളു 
കള്‍ വിളിച്ചുകൂവി, “അവനെ കൊല്ലുക!” 

3ഭടന്മാര്‍ പൌലൊസിനെ സൈനികകേന്ദ്ര 
ത്തിലേക്കു നയിച്ചു. അവിടെ പ്രവേശിക്കു 
മ്പോള്‍ അവന്‍ സൈന്യാധിപനോടു ചോദി 
ച്ചു, “താങ്കളോടു ഞാന്‍ ചിലതു പറയട്ടൈയോ?” 

സൈന്യാധിപന്‍ പറഞ്ഞു, “നീ യവനഭാഷ 
സംസാരിക്കുന്നോ? 38എന്നാല്‍ ഞാന്‍ കരുതിയ 
വനല്ലേ നീ? അടുത്തകാലത്ത്‌ സര്‍ക്കാരിനെ 
തിരെ കലാപമുണ്ടാക്കിയ മിസ്രയിംകാരനാണു 
നീയെന്നാണു ഞാന്‍ കരുതിയത്‌. അയാള്‍ 
നാലായിരം കൊലയാളികളെ മരുഭൂമിയിലേക്കു 
നയിച്ചു.” 

33പൌലൊസ്‌ പറഞ്ഞു, “അല്പ, ഞാന്‍ തര്‍ 
സൊസുകാരനായ ഒരു യെഹുദനാണ്‌. കിലി 
ക്യായിലാണ്‌ തര്‍സെൊസ്‌. ഞാന്‍ ആ പ്രധാന 
നഗരത്തിലെ ഒരു പൌരനാണ്‌. ദയവായി ജന 
ങ്ങളോടു സംസാരിക്കാനെന്നെ അനുവദി 
ച്ചാലും.” 

40സൈന്യാധിപന്‍ പൌലൊസിനെ അതിന 
നുവദിച്ചു. അതിനാലവ൯ പടികള്‍ക്കൂ മുക 
ളില്‍ കയറിനിന്നു. ആളുകളോട്‌ അടങ്ങിയിരി 
ക്കാന്‍ കൈകൊണ്ട്‌ അവന്‍ ആഗ്യം കാണിച്ചു. 
ജനങ്ങള്‍ അടങ്ങുകയും പൌലൊസ്‌ അവരോ 
ടു പ്രസംഗിക്കുകയും ചെയ്തു. അവന്‍ യെഹൂദ 
രുടെ ഭാഷയിലാണു പ്രസംഗിച്ചത്‌. 




















പൌലൊസ്‌ ജനങ്ങളോടു പ്രസംഗിക്കുന്നു 

702 പൌലൊസ്‌ പറഞ്ഞു, “എന്‍െറ സഹോ 

ദരന്മാരേ, പിതാക്കളേ എന്നെ ശ്രദ്ധിച്ചാ 
ലും! ഞാന്‍ നിങ്ങളുടെ മുമ്പില്‍ ന്യായവാദം 
അവതരിപ്പിക്കുന്ന.” പൌലൊസ്‌ യെഹൂദ 
ഭാഷ സംസാരിക്കുന്നത്‌ യെഹൂദര്‍ കേട്ടു. അതി 
നാല്‍ അവര്‍ ശാന്തരായി. പൌലൊസ്‌ പറ 
ഞ്ഞു, 3“ഞാനൊരു യെഹൂദനാണ്‌. കിലിക്യാ 
യിലെ തര്‍സൊസിലാണു ഞാന്‍ ജനിച്ചത്‌. 
യെരൂശലേമില്‍ ഞാന്‍ വളര്‍ന്നു. ഗമാലിയേലി 
ന്‍െറ ശിഷ്യനായിരുന്നു ഞാന്‍. നമ്മുടെ പിതാ 
ക്കന്മാരുടെ ന്യായപ്രമാണം അവന്‍ എന്നെ 


സസൂക്ഷ്മം പഠിപ്പിച്ചു. നിങ്ങളെല്ലാവരും ഇന്ന്‌ 
ആയിരിക്കുമ്പോലെ ഞാനന്ന്‌ ദൈവശുശ്രൂഷ 
യില്‍ വളരെ തീഷ്ണതയുള്ളവനായിരുന്നു. 
4്യേശുവിന്‍െറ മാര്‍ഗ്ഗം സ്വീകരിച്ചവരെ ഞാന്‍ 
പീഡിപ്പിച്ചിരുന്നു. ഞാന്‍ മൂലം അവരില്‍ 
ചിലര്‍ കൊല്പപ്പെടുകകൂടി ചെയ്തു. സ്ത്രീക 
ളെയും പുരുഷന്മാരെയും ഞാന്‍ പിടികൂടി തട 
വറയിലിട്ടു. മഹാപുരോഹിതനും ജനത്തി 
ന്‍െറ മൂപ്പന്മാരുടെ സഭയ്ക്കും ഇതൊക്കെ സത്യ 
മാണെന്നു പറയാന്‍ കഴിയും! ഒരിക്കല്‍ ഈ 
നേതാക്കള്‍ എനിക്കു ചില കത്തുകള്‍ തന്നു. 
ദമസ്ക്കൊസിലെ യെഹൂദസഹോദരന്മാര്‍ക്കു 
ള്ളതായിരുന്നു ആ കത്തുകള്‍. യേശുവിന്‍റെ 
ശിഷ്യന്മാരെ പിടിച്ച ശിക്ഷിക്കാനും യെരുശലേ 
മിലേക്കു കൊണ്ടുവരാനുമായി ഞാനവിടേക്കു 
പോവുകയായിരുന്നു. 





തന്‍െറ മാനസാന്തരത്തെപ്പറ്റി 

“എന്നാല്‍ ദമസ്ക്കൊസിലേക്കുള്ള യാത്ര 
യില്‍ എനിക്കു ചിലതുസംഭവിച്ചു. ഞാന്‍ ദമ 
Se ep a ഉച്ചയായിരുന്നു. 
പെട്ടെന്ന്‌ ആകാശത്തുനിന്ന്‌ ഒരു തീഷ്ണമായ 
പ്രകാശം എനിക്കുചുറ്റും തിളങ്ങി. ഞാന്‍ തറ 
യില്‍ വീണു. ഒരശരീരി എന്നോടു പറയുന്നതാ 
യി ഞാന്‍ കേട്ടു“ ശൌല്‍, ശൌല്‍ നീയെന്തിനാ 
ണെന്നെ പീഡിപ്പിക്കുന്നത്‌?? ഞാന്‍ ചോദിച്ചു, 
“നീ ആരാണു കര്‍ത്താവേ?” ശബ്ദം പറഞ്ഞു, 
“നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാ 
ണ്‌ ഞാന്‍.” 9എന്നോടൊത്തുണ്ടായിരുന്നവര്‍ക്ക്‌ 
അതു കേള്‍ക്കാനായില്ല. എങ്കിലും അവര്‍ ആ 
പ്രകാശം കണ്ടു. 11ഞാ൯ ചോദിച്ചു, “കര്‍ത്താ 
വേ ഞാന്‍ എന്തുചെയ്യണം?” കര്‍ത്താവ്‌ മറു 
പടി പറഞ്ഞു, “എഴുന്നേറ്റു ദമസ്ക്കൊസിലേ 
ക്കു പോവുക. അവിടെ നിനക്കായി ഞാന്‍ 
ആസൂത്രണം ചെയ്തിരിക്കുന്നതെല്ലാം നിന്നെ 
അറിയിക്കും.” 

1പ്രകാശത്തിനന്‍െറെ തീഷ്ണതമൂലം എനി 
ക്കൊന്നും കാണാന്‍ കഴിഞ്ഞില്ല. അതിനാല്‍ 
എന്നോടൊപ്പമുള്ള പുരുഷന്മാര്‍ എന്നെ ദമ 
സ്‌ക്കൊസിലേക്കു നയിച്ചു. 
12“ദമസ്്‌ക്കൊസില്‍ അനന്യാസ്‌ എന്നൊരു 
വന്‍ എന്നെ സമീപിച്ചു. അയാള്‍ മോശെയുടെ 
ന്യായപ്രമാണം അനുസരിക്കുന്നവനും ഭക്തനു 
മായിരുന്നു. അവിടെ താമസിച്ചിരുന്ന യെഹൂദ 
രെല്ലാം അനന്യാസിനെ ആദരിച്ചിരുന്നു. 13അ 
യാള്‍ എന്‍െറയടുത്തെത്തി പറഞ്ഞു, “സഹോദ 
രനായ ശൌല്‍, നിനക്കു കാഴ്ച ലഭിക്കട്ടെ” 
പെട്ടെന്ന്‌ എനിക്കു കാഴ്ചകിട്ടി. 4അനന്യാസ്‌ 
എന്നോടു പറഞ്ഞു, “നമ്മുടെ പിതാക്കന്മാരുടെ 
ദൈവം നിന്നെ പണ്ടുതന്നെ തിരഞ്ഞെടുത്തു. 
തന്‍െറ പദ്ധതി അറിയാനാണു ദൈവം നിന്നെ 
തിരഞ്ഞെടുത്തത്‌. നീതിമാനെ (യേശുവിനെ) 
കാണുന്നതിനും അവന്‍െറ വാക്കുകള്‍ കേള്‍ക്കു 
ന്നതിനുമാണ്‌ നിന്നെ തിരഞ്ഞെടുത്തത്‌. 15നീ 
എല്ലാവര്‍ക്കും അവന്‍െറ സാക്ഷിയായിരിക്കും. 
നീ കണ്ടതും കേട്ടതുമായ കാര്യങ്ങള്‍ ആളുക 
ളോടു പറയും. ഇനി അധികം കാക്കേണ്ടതിച്ല. 
എഴുന്നേല്‍ക്കൂ. സ്നാനപ്പെട്ട്‌ നിന്‍റെ പാപ 
ങ്ങള്‍ കഴുകിക്കളയുക. സ്വയം രക്ഷിക്കാന്‍ അവ 
ന്‍െറ നാമത്തില്‍ വിശ്വസിച്ചു ഇങ്ങനെ 
ചെയ്യുക. 

17“പിന്നീട്‌ ഞാന്‍ യെരൂശലേമില്‍ മടങ്ങി 
യെത്തി. ദൈവാലയത്തില്‍ വച്ചു പ്രാര്‍ത്ഥിക്കു 
കയായിരുന്ന എനിക്ക്‌ ഒരു ദര്‍ശനമുണ്ടായി. 














1075 അപ്പൊ. പ്രവൃത്തികള്‍ 22:18-23:12 


18യേശുവിനെ ഞാന്‍ കണ്ടു. യേശു എന്നോടു 
പറഞ്ഞു, “വേഗം, ഇപ്പോള്‍ത്തന്നെ യെരൂശലേം 
വിടുക. ഇന്നാട്ടുകാര്‍ എന്നെപ്പറ്റി കൊടുക്കുന്ന 
സാക്ഷ്യം സ്വീകരിക്കുകയില്ല.” ഞാ൯ പറ 
ഞ്ഞു, “പക്ഷേ കര്‍ത്താവേ, വിശ്വാസികളെ 
തടവിലിടുകയും മര്‍ദ്ദിക്കുകയും ചെയ്തവന്‍ 
ഞാനാണെന്നവര്‍ക്കറിയാം. നിന്നില്‍ വിശ്വസി 
ക്കുന്നവരെ പിടിയ്ക്കാന്‍ ഞാന്‍ എല്ലാ യെഹൂദ 
പള്ളികളിലും കയറിയിറങ്ങി. 22അങ്ങയുടെ 
സാക്ഷി സ്തെഫാനൊസ്‌ കൊല്ലപ്പെട്ടപ്പോള്‍ 
ഞാനവിടെയുണ്ടായിരുന്നതായും അവര്‍ക്കറി 
യാം. സ്തെഫാനൊസിനെ വധിക്കണമെന്നു 
എഴുന്നേറ്റുനിന്നു പറഞ്ഞവനാണു ഞാന്‍. അവ 
നെറ കൊലയാളികളുടെ വസ്ത്രം പിടിയ്ക്കുക 
വരെ ഞാന്‍ ചെയ്തു.” 2എന്നാല്‍ യേശു 
എന്നോടു പറഞ്ഞു, “ഇപ്പോള്‍ തന്നെ ഇവിടം 
വിടുക. ഞാന്‍ നിന്നെ വളരെ ദൂരെ ജാതികളു 
ടെയിടയിലേക്ക്‌ അയയ്ക്കാം.” 

2 ജാതികളുടെ ഇടയിലേക്കു പോകുന്നതിനെ 
പ്പറ്റിയുള്ള പൌലൊസിനന്‍െറെ വാക്കുകള്‍ കേട്ട 
പ്പോള്‍ ജനം അവനെ ശ്രദ്ധിക്കുന്നതു നിര്‍ത്തി. 
അവര്‍ ആക്രോശിച്ചു, “അവനെ കൊല്ലുക, ഈ 
ലോകത്തുനിന്നും അവനെ ഓടിയ്ക്കുക. ഇങ്ങ 
നെയൊരുത്തനെ ജീവിക്കാനനുവദിക്കരുത്‌.” 
23അവര്‍ നിലവിളിയ്ക്കുകയും അവരുടെ വ 
സ്ത്രങ്ങള്‍ മുകളിലേക്ക്‌ വലിച്ചെറിയുകയും 
ചെയ്തു. അവര്‍ വായുവില്‍ പൊടിപരത്തി. 
24അപ്പോള്‍ പൌലൊസിനെ പട്ടാളത്താവള 
ത്തിനുള്ളിലേക്കു കൊണ്ടുവരാന്‍ സൈന്യാധി 
പന്‍ കല്ലിച്ചു. പൌലൊസിനെ ചമ്മട്ടി കൊണ്ട 
ടിക്കാനും അവര്‍ കല്ലിച്ചു. എന്തിനാണു ആളു 
കള്‍ ഇങ്ങനെ അവനെതിരെ വിളിച്ചുകൂവുന്ന 
തെന്നു സൈന്യാധിപനു അതുവഴി അറിയണ 
മായിരുന്നു. 25അതിനാല്‍ ഭടന്മാര്‍ പൌലൊ 
സിനെ ചമ്മട്ടികൊണ്ടു മര്‍ദ്ദിക്കാനായി കെട്ടി 
യിട്ടു. എന്നാല്‍ പൌലൊസ്‌ അവിടെയുണ്ടാ 
യിരുന്ന ശതാധിപനോടു ചോദിച്ചു, “കുറ്റവാ 
ളിയെന്നു തെളിയിക്കപ്പെടാത്ത ഒരു റോമാക്കാ 
രനെ ചമ്മട്ടികൊണ്ടു മര്‍ദ്ദിക്കാന്‍ നിനക്കധികാ 
രമുണ്ടോ?” 

26ഇതുകേട്ട ശതാധിപന്‍ ഇക്കാര്യം സൈന്യാ 
ധിപനോടു പോയിപ്പറഞ്ഞു. ശതാധിപന്‍ പറ 
ഞ്ഞു, “നീയെന്താണു ചെയ്യുന്നതെന്നറിയാ 
മോ? അയാള്‍ ഒരു റോമാക്കാരനാണ്‌!” 

27സൈന്യാധിപന്‍ പൌലൊസിനടുത്തെ 
ത്തി ചോദിച്ചു, “പറയൂ, നീ യഥാര്‍ത്ഥത്തില്‍ 
റോമാക്കാരനാണോ?” പൌലൊസ്‌ പറഞ്ഞു, 
“അതെ.” സൈന്യാധിപന്‍ പറഞ്ഞു, “റോമാ 
ക്കരനാകാ൯ന്‍ ഞാന്‍ ധാരാളം പണം കൊടുത്ത 
താണ്‌.” എന്നാല്‍ പൌലൊസ്‌ പറഞ്ഞു, 
“ഞാന്‍ ജന്മനാ റോമാക്കാരനാണ്‌.” 

239പൌലൊസിനെ ചോദ്യം ചെയ്യാന്‍ വന്ന 
വര്‍ പെട്ടെന്നുതന്നെ പിരിഞ്ഞു പോയി. റോമാ 
ക്കാരനായ പൌലൊസിനെ കെട്ടിയിട്ടതില്‍ 
സൈന്യാധിപന്‍ ഭയപ്പെട്ടു. 























പൌലൊസ്‌ യെഹൂദനേതാക്ക 
ന്മാരോടു പ്രസംഗിക്കുന്നു 
30പിറ്റേന്ന്‌, ജനങ്ങളെന്തു കൊണ്ടാണ്‌ പൌ 
ലൊസിനെതിരെ സംസാരിക്കുന്നതെന്നു പഠി 
ക്കാന്‍ സൈന്യാധിപന്‍ തീരുമാനിച്ചു. അതിനാ 
ലയാള്‍ മഹാപുരോഹിതരോടും യെഹൂദസഭ 
യോടും യോഗം ചേരാന്‍ ആവശ്യപ്പെട്ടു. സൈ 
ന്യാധിപന്‍ പൌലൊസ്സി൯ന്‍െറ ചങ്ങലകള്‍ 


അഴിച്ചു. എന്നിട്ടയാള്‍ അവനെ കൊണ്ടുവന്ന്‌ 
യോഗത്തിനുമുന്നില്‍ നിര്‍ത്തി. 
Zi നോക്കി 
ക്കൊണ്ട്‌ പൌലൊസ്‌ പറഞ്ഞു, “സഹോ 

ദരന്മാരേ, ദൈവത്തിന്‍െറ മുമ്പില്‍ ഞാന്‍ ഉത്ത 
മനായി ജീവിച്ചു. ശരിയാണെന്നെനിക്കു ബോ 
ന ഞാന്‍ പ്രവര്‍ത്തിച്ചുള്ളൂ.” 2മഹാപു 
രോഹിതനായ അനന്യാസ്‌ അവിടെയുണ്ടായി 
രുന്നു. അയാള്‍ പൌലൊസിനടുത്തു നില്‍ക്കു 
ന്നവരോട അവന്‍െറ മുഖത്തടിയ്ക്കാന്‍ ആവ 
ശ്യപ്പെട്ടു. 3പൌലൊസ്‌ അനന്യാസിനോടു 
പറഞ്ഞു, “ദൈവം നിന്നെയും അടിക്കും! നീ 
വെള്ള പൂശിമറയ്ക്കപ്പെട്ട ചെളിപിടിച്ച മതി 
ലുപോലെയാണ്‌! നീ അവിടിരുന്ന്‌ മോശെയു 
ടെ ന്യായപ്രമാണമനുസരിച്ച്‌ എന്നെ വിധി 
യ്ക്കുന്നു. എന്നാല്‍ എന്നെ അടിയ്ക്കാന്‍ നീ 
അവരോടു പറയുന്നുണ്ട്‌. അത്‌ മോശെയുടെ 
ന്യായപ്രമാണത്തിനെതിരാണ്‌.” 

4പൌലൊസിനന്‍െറ അടുത്തു നില്‍ക്കുന്നവര്‍ 
അവനോടു പറഞ്ഞു, “ദൈവത്തിന്‍െറ മഹാ 
പുരോഹിതനോട്‌ അങ്ങനെ പറയരുത്‌. നീ 
അദ്ദേഹത്തെ അപമാനിക്കുകയാണ്‌.” $പൌ 
ലൊസ്‌ പറഞ്ഞു, “സഹോദരന്മാരേ, ഇയാളാ 
ണ്‌ മഹാപുരോഹിതനെന്ന്‌ എനിക്കറിയില്ല. 
തിരുവെഴുത്തില്‍ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 
“നിങ്ങളുടെ ജനത്തിന്‍െറ നേതാവിനെക്കുറിച്ച്‌ 
ദുഷിച്ചു പറയരുത്‌." * 

യോഗത്തിലുണ്ടായിരുന്നവരില്‍ ചിലര്‍ 
സദൂക്ൃരും ചിലര്‍ പരീശന്മാരുമായിരുന്നു. 
അതിനാല്‍ പൌലൊസിന്‌ ഒരു ആശയമുദിച്ചു: 
അവന്‍ അവരോടു വിളിച്ചു പറഞ്ഞു, “എന്‍െറ 
സഹോദരന്മാരേ, ഞാന്‍ ഒരു പരീശനാണ്‌. 
എന്‍െറ അപ്പനും ഒരു പരീശനായിരുന്നു! ആളു 
കള്‍ പുനരുജ്ജീവിപ്പിക്കുമെന്ന പ്രതീക്ഷമൂലമാ 
ണ്‌ ഞാന്‍ വിചാരണ ചെയ്യപ്പെടുന്നത്‌!” 

"പൌലൊസ്‌ ഇതു പറഞ്ഞപ്പോള്‍ സദൂക്യ 
രും പരീശന്മാരും തമ്മില്‍ വലിയവാദം നടന്നു. 
സംഘം വിഘടിക്കപ്പെടു. (മരിച്ചാല്‍ ആരും 
പുനരുജ്ജീവിക്കില്ലെന്ന്‌ സദൂക്യര്‍ വിശ്വന്സിച്ചി 
രുന്നു. ദൂതന്മാരോ ആത്മാക്കളോ ഇല്ലെന്നും 
അവര്‍ വിശ്വന്സിച്ചിരുന്നു. എന്നാല്‍ പരീശര്‍ 
ഇവയെല്ലാം വിശ്വന്സിച്ചിരുന്നു.) ?ആ യെഹൂദ 
രെല്ലാം ഉച്ചത്തില്‍ ആക്രോശിക്കാ൯ തുടങ്ങി. 
ശാസ്ത്രിമാരില്‍ ചിലര്‍, പരീശന്മാരുടെ പക്ഷ 
ക്കാര്‍, എഴുന്നേറ്റു വാദിച്ചു, “ഇയാളില്‍ ഞങ്ങള്‍ 
തെറ്റൊന്നും കാണുന്നില്ല. ദമസ്ക്കൊസിലേക്കു 
ള്ള വഴിയില്‍ ഒരു ആത്മാവോ, ദൂതനോ അവ 
നോടു സംസാരിച്ചിരിക്കാം.” 

10തര്‍ക്കം ഒരേറ്റുമുട്ടലായി. യെഹൂദര്‍ പൌ 
ലൊസിനെ കഷണം കഷണമാക്കുമെന്ന്‌ സൈ 
ന്യാധിപ൯ ഭയന്നു. അതിനാല്‍ താഴേക്കു ചെന്ന്‌ 
പൌലൊസിനെ യെഹുൂദരുടെയിടയില്‍നിന്നും 
പട്ടാളമന്ദിരത്തിലേക്കു കൊണ്ടിടാ൯ അയാള്‍ 
ഭടന്മാരോടു കല്ലിച്ചു. 

1അടുത്തദിവസം രാത്രി കര്‍ത്താവായ യേശു 
പൌലൊസിനു പ്രത്യക്ഷപ്പെട്ട. അവന്‍ പറ 
ഞ്ഞു, “ധൈര്യമായിരിക്കുക! യെരൂശലേംകാ 
രോട്‌ നീ എന്നെപ്പറ്റി പറഞ്ഞു. നീ റോമിലും 
പോയി എന്നെപ്പറ്റി അവിടെയുള്ളവരോടു 
പ്രസംഗിക്കണം!” 

പിറ്റേന്നു രാവിലെ, ഏതാനും യെഹൂദര്‍ 
പൌലൊസിനെ കൊല്ലാന്‍ ഒരു പരിപാടിയി 























“നിങ്ങളുടെ ... 
നിന്നും 


പറയരുത്‌.” ഉദ്ധരണി. പുറ.22:18ല്‍ 


അപ്പൊ. പ്രവൃത്തികള്‍ 23:13-24:8 1076 


ട്ടു. പൌലൊസിനെ കൊല്ലുന്നതുവരേക്കും 
ഒന്നും തിന്നുകയോ കുടിയ്ക്കുകയോ ഇല്ലെന്ന്‌ 
അവര്‍ കൂട്ടംകൂടി പ്രതിജ്ഞയെടുത്തു. 1ഈ 
ഗൂഡാലോചനയില്‍ പങ്കെടുത്ത യെഹൂദര്‍ 
നാല്പതിലധികമൂുണ്ടായിരൂന്നു. 4അവര്‍ പുരോ 
ഹിതപ്രമുഖരെയും ജനത്തിന്‍െറ മൂപ്പന്മാരെ 
യും കണ്ടു സംസാരിച്ചു. യെഹൂദര്‍ പറഞ്ഞു, 
“ഞങ്ങള്‍ ഒരു വലിയ ശപഥം എടുത്തിട്ടുണ്ട്‌. 
പൌലൊസിനെ കൊല്ലാതെ ഒന്നും കഴിക്കില്ലെ 
ന്ന്‌! അതിനാല്‍ നിങ്ങള്‍ ഇങ്ങനെ ചെയ്തു 
തരണം. നിങ്ങളും എല്ലാ യെഹൂദനേതാക്കളും 
സൈന്യാധിപന്‍ ഒരു സന്ദേശമയയ്ക്കണം. 
പൌലൊസിനെ നിങ്ങളുടെ അടുത്തേക്കയ 
യ്ക്കാന്‍ അയാളോട്‌ ആവശ്യപ്പെടണം. കൂടു 
തല്‍ ചോദ്യം ചെയ്യാനാണിതെന്നു പറയണം. 
അവന്‍ ഇവിടെ എത്തുന്നതിനുമുമ്പ്‌ കൊല്ലാന്‍ 
ഞങ്ങള്‍ കാത്തിരിക്കും.” 

16എന്നാല്‍ ഈ പരിപാടിയെല്പറ്റി പൌലൊ 
സിന്‍റെറ അനന്തിരവന്‍ കേട്ടു. അവന്‍ പട്ടാള 
ക്കെട്ടിടത്തിലേക്കു ചെന്ന്‌ പൌലൊസിനെ 
വിവരമറിയിച്ചു. 17അപ്പോള്‍ പൌലൊസ്‌ 
ശതാധിപന്മാരിലൊരാളെ വിളിച്ചു പറഞ്ഞു, 
“ഈ ചെറുപ്പക്കാരനെ സൈന്യാധിപനന്‍െറയടു 
ത്തേക്കു കൊണ്ടുപോകൂ. അദ്ദേഹത്തിനോടു 
ചിലതു ഇവനു പറയാനുണ്ട്‌.” ശതാധിപന്‍ 
അവനെ സൈന്യാധിപനന്‍െറയടുത്തെത്തിച്ചു. 
ശതാധിപന്‍ പറഞ്ഞു, “ഈ യുവാവിനെ അങ്ങ 
യുടെ മുമ്പിലേക്കു കൊണ്ടുവരാന്‍ തടവുകാര 
നായ പൌലൊസ്‌ എന്നോടാവശ്യപ്പെട്ടു. അവ 








27ഈ മനുഷ്യനെ യെഹൂദര്‍ പിടികൂടികൊ 
പ്ലാന്‍ ഉദ്ദേശിച്ചു. അവന്‍ ഒരു റോമാക്കാരനാ 
ണെന്നറിഞ്ഞപ്പോള്‍ ഞാന്‍ ഏതാനും ഭടന്മാരു 
മായിച്ചെന്ന്‌ അവനെ രക്ഷിച്ചു. 2&അവനെ 
തിരെ എന്തിനാണവര്‍ ആരോപണം ഉന്നയിക്കു 
ന്നതെന്നാണ്‌ എനിക്കറിയേണ്ടത്‌. അതിനാല്‍ 
ഞാനവനെ അവരുടെ സമിതിയില്‍ കൊണ്ടു 
വന്നു. ഇങ്ങനെ അറിയാന്‍ കഴിഞ്ഞു: പൌ 
ലൊസ്‌ തെറ്റായതെന്തൊക്കെയോ ചെയ്തു. 
എന്നാല്‍ ഈ ആരോപണങ്ങള്‍ അവരുടെ 
യെഹുദന്യായപ്രമാണമനുസരിച്ചാണ്‌. എന്നാ 
ലതൊന്നും തടവിനോ വധത്തിനോ വിധി 
ക്കാന്‍ പറ്റിയതുമല്ല. 34ഏതാനും യെഹൂദര്‍ പൌ 
ലൊസിനെ കൊല്ലാന്‍ ഗൂഡാലോചന നടത്തി 
എന്നു എനിക്കു വിവരംകിട്ടി. അതിനാല്‍ ഞാ 
നിവനെ ഉടനെ അങ്ങയുടെയടുത്തേക്ക്‌ അയ 
യ്ക്കുന്നു. അവനെതിരെയുള്ളതൊക്കെ അങ്ങ 
യോടു പറയാന്‍ ഞാന്‍ യെഹൂദരോടും പറ 
ഞ്ഞിട്ടുണ്ട്‌. 

ഭടന്മാര്‍ ആജ്ഞക്കനുസ്ൃതമായി തന്നെ ചെ 
യ്തു. രാത്രിതന്നെ ഭടന്മാര്‍ പൌലൊസിനെ 
അന്തിപത്രിസിലേക്കു കൊണ്ടുപോയി. 32പി 
റ്റേന്ന്‌ കുതിരപ്പടയാളികള്‍ പൌലൊസിനോ 
ടൊപ്പം കൈസര്യായിലേക്കു പോയി. മറ്റു 
പട്ടാളക്കാരും കുന്തക്കാരും യെരുശലേമിലെ 
സൈനികതാവളത്തിലേക്കു മടങ്ങി. 34കുതിരപ്പ 
ടയാളികള്‍ കൈസര്യായില്‍ പ്രവേശിച്ചു. 
ദേശാധിപതിക്കു കത്തു നല്‍കി. എന്നിട്ടവര്‍ 
പൌലൊസിനെയും എലിച്ചു. 34കത്തു വായി 











ന്‌ എന്തോ പറയാനുണ്ടത്രേ.” 

19സൈന്യാധിപ൯ യുവാവിനെ ഒരു ഒറ്റപ്പെട്ട 
സ്ഥലത്തേക്കു കൊണ്ടുപോയിട്ടു ചോദിച്ചു, 
“എന്താണു പറയാനുള്ളത്‌?” 

മിയുവാവു പറഞ്ഞു, “പൌലൊസിനെ അവ 
രുടെ സഭയിലേക്കയയ്ക്കാന്‍ അങ്ങയോടാവശ്യ 
പ്പെടാന്‍ യെഹൂദര്‍ തീരുമാനിച്ചിട്ടുണ്ട. ചോദ്യം 
ചെയ്യാനെന്ന വ്യാജേനയാണ്‌ ആവശ്യപ്പെടുക. 
മഎന്നാല്‍ അവരെ വിശ്വസിക്കരുത്‌! നാല്പതില 
ധികം യെഹൂദര്‍ പൌലൊസിനെ വധിക്കാന്‍ 
വഴിയില്‍ ഒളിച്ചിരിപ്പുണ്ട. അതു നടപ്പാക്കാതെ 
ഒന്നും തിന്നുകയോ കുടിയ്ക്കുകയോ ഇല്ലെന്ന്‌ 


ചശേഷം ദേശാധിപതി പൌലൊസിനോടു 
ചോദിച്ചു, “നീ ഏതു രാജ്യക്കാരനാണ്‌?” പൌ 
ലൊസ്‌ കിലികൃക്കാരനാണെന്ന്‌ ദേശാധിപതി 
അറിഞ്ഞു. 35അദ്ദേഹം പറഞ്ഞു, “നിനക്കെതി 
രായ ആരോപണക്കാര്‍ കൂടിവന്നിട്ട്‌ ഞാന്‍ 
നിന്നെ വിസ്തരിക്കും.” കൊട്ടാരത്തില്‍ അവ 
നെ സൂക്ഷിക്കാന്‍ ദേശാധിപതി കല്ലിച്ചു. (ആ 
മന്ദിരം ഹെരോദാവ്‌ പണിയിച്ചതായിരുന്നു.) 


യെഹൂദര്‍ പൌലൊസിനെ കുറ്റപ്പെടുത്തുന്നു 

അഞ്ചു ദിവസങ്ങള്‍ കഴിഞ്ഞ്‌ അനന്യാ 
2 സ്‌ കൈസര്യായിലേക്കു പോയി. മഹാ 
പുരോഹിതനായിരുന്നു അനന്യാസ്‌. അയാള്‍ 





അവര്‍ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്‌! ഇപ്പോഴവര്‍ 
അങ്ങയുടെ അനുമതിയ്ക്കായി കാത്തിരി 
ക്കുന്നു.” 2സൈന്യാധിപ൯ന്‍ അവനെ പറഞ്ഞ 
യച്ചു. അദ്ദേഹം അവനോടു പറഞ്ഞു, “അവ 
രുടെ പരിപാടിയെലപ്പറ്റി നീയെന്നോടു പറഞ്ഞ 
തായി ആശരോടും പറയരുത്‌.” 





പൌലൊസിനെ കൈസര്യയിലേ 
ക്കയയ്ക്കുന്നു 
23അനന്തരം സൈന്യാധിപന്‍ രണ്ടു ശതാധി 
പന്മാരെ വിളിച്ചു പറഞ്ഞു, “കൈസര്യായിലേ 
ക്കെനിക്ക്‌ ഏതാനുംപേരെ അയയ്ക്കണം. ഇരു 
നൂറുഭടന്മാരെ തയ്യാറാക്കുക. എഴുപതു കുതിര 
പ്പട്ടാളക്കാരെയും ഇരുനൂറു കുന്തക്കാരെയും ഒരു 
ക്കുക. രാത്രി ഒമ്പതുമണിക്കു തന്നെ പുറപ്പെട 
ണം. 4പൌലൊസിന്‌ സഞ്ചരിക്കാന്‍ ഏതാനും 
കുതിരകളെയും. അയാളെ ദേശാധിപതി ഫേ 
ലിക്സിന്‍െറയടുത്ത്‌ സുരക്ഷിതമായെത്തി 
ക്കുക.” സൈന്യാധിപന്‍ ഒരു കത്തെഴുതി. 
അതില്‍ ഇങ്ങനെ പറയുന്നു, 
26അഭിവന്ദ്യനായ ദേശാധിപതി ഫേലിക്സി 
നെ ക്രൌദ്യൊസ്‌ അഭിവാദനം ചെയ്യുന്നു: 
ആശംസകള്‍. 


ഏതാനും യെഹൂദനേതാക്കളെയും തെര്‍ത്തുല്ലൊ 
സ്‌ എന്നൊരു നിയമജ്ഞനെയും കൂടെ കൊണ്ടു 
പോയിരുന്നു. പൌലൊസിനെതിരെ കൈസ 
ര്യയില്‍ കുറ്റങ്ങള്‍ നിരത്താനാണവര്‍ പോയത്‌. 
2പൌലൊസിനെ സഭായോഗത്തിലേക്ക്‌ വിളി 
യ്ക്കുകയും തെര്‍ത്തുല്ലൊസ്‌ കുറ്റാരോപണം 
ആരംഭിക്കുകയും ചെയ്തു. 

തെര്‍ത്തുല്ലൊസ്‌ പറഞ്ഞു, “അഭിവന്ദ്യനായ 
ഫേലിക്സ്വേ അങ്ങുമൂലം ഞങ്ങള്‍ വളരെ സമാ 
ധാനം അനുഭവിക്കുന്നു. കൂടാതെ ഈ രാജ്യത്തെ 
പല തെറ്റുകളും തിരുത്തപ്പെടുന്നുമുണ്ട്‌. അതി 
നൊക്കെ ഞങ്ങള്‍ക്ക്‌ അങ്ങയോട്‌ നന്ദിയുണ്ട്‌. 
ഇതെല്ലാം ഞങ്ങള്‍ക്ക്‌ എപ്പോഴും എവിടെയും 
കിട്ടുന്നുണ്ട്‌. എന്നാല്‍ അങ്ങയുടെ സമയം 
അധികം എടുക്കാന്‍ എനിക്കാഗ്രഹമില്ല. അതി 
നാല്‍ ഏതാനും വാക്കുകള്‍മാത്രം ഞാന്‍ പറ 
യട്ടെ. ദയവായി ക്ഷമയോടെ കേട്ടാലും. 
ഇയാള്‍ കുഴപ്പങ്ങളുണ്ടാക്കുന്നവനാണ്‌. ലോ 
കത്തെവിടെയും യെഹൂദരുമായി ഇയാള്‍ കല 
ഹമുണ്ടാക്കുന്നു. അവന്‍ നസറായക്കാരുടെ നേ 
താവാണ്‌. അവന്‍ ദൈവാലയം അശു 
ദ്ധമാക്കാന്‍ തുനിഞ്ഞെങ്കിലും ഞങ്ങളതു തട 





1077 


ഞ്ഞു* നിങ്ങളവനെ വിചാരണചെയ്യുമ്പോള്‍ 
അവനെപ്പറ്റി ഞങ്ങള്‍ ആരോപിച്ച എല്ലാ 
കാര്യങ്ങളും അവ നില്‍നിന്നുതന്നെ നിങ്ങള്‍ക്കു 
ബോദ്ധ്യമാകും.” മറ്റ്‌ യെഹൂദരും ഇതൊക്കെ 
ശരിയെന്ന്‌ അംഗീകരിച്ചു. അവര്‍ പറഞ്ഞു, 
“ണതെല്ലാം യഥാര്‍ത്ഥത്തില്‍ സത്യമാണ്‌.” 

10ദേശാധിപതി പൌലൊസിനോടു സംസാ 
രിക്കാന്‍ ആഗ്യം കാട്ടി. അതിനാല്‍ പൌലൊസ്‌ 
മറുപടി പറഞ്ഞു, “ഗവര്‍ണ്ണര്‍ ഫേലിക്സേ, 
അങ്ങ്‌ ദീര്‍ഘകാലമായി യിസ്ധ്രായേലില്‍ ഒരു 
ന്യായാധിപന്‍ ആണെന്നെനിക്കറിയാം. അതി 
നാല്‍ അങ്ങയുടെ മുമ്പില്‍ എന്‍െറ വാദം നിര 
ത്താന്‍ എനിക്കു സന്തോഷമുണ്ട്‌. 1പന്ത്രണ്ടു 
ദിവസം മുമ്പുമാത്രമാണ്‌ ഞാന്‍ യെരുശലേമില്‍ 
നമസ്കരിപ്പാ൯ പോയത്‌. ഇതു സത്യമാണെന്ന്‌ 
അങ്ങയ്ക്കു തന്നെ അന്വേഷിച്ചറിയാവുന്ന 
താണ്‌. 12എനിക്കെതിരെ കുറ്റമാരോപിക്കുന്ന 
ഈ യെഹൂദര്‍ ഞാന്‍ ദൈവാലയത്തില്‍ വച്ച്‌ 
ആരുമായും തര്‍ക്കിക്കുന്നതു കണ്ടിട്ടില്ല. ഞാന്‍ 
ജനങ്ങള്‍ക്കിടയില്‍ കുഴപ്പമുണ്ടാക്കുകയായിരു 
ന്നില്ല. യെഹൂദപ്പള്ളികളിലോ മറ്റെവിടെയെങ്കി 
ലുമോവച്ച്‌ ഞാന്‍ ജനങ്ങളെ സംഘടിപ്പിച്ചു 
തർക്കിക്കുകയോ കുഴപ്പമുണ്ടാക്കുകയോ ആയി 
രുന്നില്ല. 13ഇപ്പോള്‍ എനിക്കെതിരെ ഉന്നയിക്കു 
ന്ന ആരോപണങ്ങള്‍ തെളിയിക്കാനും ഇവര്‍ക്കാ 
വില്ല. 14എന്നാല്‍ എനിക്കിത്രയും പറയാം. 
യേശുവിന്‍െറ മാര്‍ഗ്ഗചാരിയെന്ന നിലയില്‍ 
ഞാന്‍ ഞങ്ങളുടെ പിതാക്കളുടെ ദൈവത്തെ 
നമസ്കരിക്കുന്നു. യേശുവിന്‍റെ വഴിയല്ല ശരി 
യായതെന്ന്‌ യെഹൂദര്‍ പറയുന്നു. എന്നാല്‍ 
മോശെയുടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നതെ 
ല്ലാം ഞാന്‍ വിശ്വസിക്കുന്നു. പ്രവാചകര്‍ എഴു 
തിവെച്ചവയിലും ഞാന്‍ വിശ്വസിക്കുന്നു. 1ട്ന 
ല്ൃവരും ദുഷ്ടന്മാരുമടക്കം എല്ലാവരും ഉയര്‍ത്തെ 
ഴൂന്നേല്‍ക്കും എന്ന യെഹൂദരുടെ വിശ്വാസം 
പോലെ തന്നെയുള്ള ദൈവവിശ്വാസം എനി 
ക്കുമുണ്ട. 16ദൈവത്തിനും മനുഷ്യര്‍ക്കും മുമ്പില്‍ 
ശരിയെന്ന്‌ ഞാന്‍ വിശ്വസിക്കുന്നതു പ്രവൃത്തി 
ക്കാന്‍ ഞാന്‍ എപ്പോഴും ശ്രമിക്കുന്നത്‌ അതുകൊ 
ണ്ടാണ്‌. 

17“വവളരെക്കാലം ഞാന്‍ യെരൂശലേമില്‍നി 
ന്നും അകന്നു കഴിഞ്ഞിരുന്നു. ഞാന്‍ എന്‍െറ 
ആളുകള്‍ക്കു പണം കൊണ്ടുവരുന്നതിനും ചില 
വഴിപാടുകള്‍ നടത്തുന്നതിനും അങ്ങോട്ടു മട 
ങ്ങിപ്പോയി. 18യെഹൂദരില്‍ ചിലര്‍ ദൈവാലയ 
ത്തില്‍ എന്നെക്കാണുന്നത്‌ അതു ചെയ്യുമ്പോഴാ 
യിരുന്നു. ഞാന്‍ ശുദ്ധീകരണകര്‍മ്മം പൂര്‍ത്തീക 
രിച്ചു. ഞാന്‍ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. 
ആളുകള്‍ എനിക്കുചുറ്റും തടിച്ചുകൂടിയിരുന്നു 
മില്ല. എന്നാല്‍ ആസ്യയില്‍നിന്നും വന്ന ഏതാ 
നും യെഹൂദര്‍ അവിടെയുണ്ടായിരുന്നു. ഞാനെ 
ന്തെങ്കിലും തെറ്റു ചെയ്യുന്നതായി അപ്പോള്‍ 
അവര്‍ കണ്ടിരുന്നെങ്കില്‍ ആ യെഹൂദര്‍ക്ക്‌ അങ്ങ 
യുടെ മുന്നില്‍വന്ന്‌ എനിക്കെതിരെ പരാതിപ്പെ 
ടാമായിരുന്നു. 24യെരുശലേമിലെ യെഹൂദസഭ 
യ്ക്ക്മുന്നില്‍ ഞാന്‍ നിന്നപ്പോള്‍ എന്തു തെറ്റാ 
































വാക്യങ്ങള്‍ 6-8 ചില ഗ്രീക്കുപതിപ്പുകളില്‍ ബി-8എ 
കൂടിയുണ്ട്‌: “ഞങ്ങള്‍ക്ക്‌ ഞങ്ങളുടെ നിയമങ്ങളുപ 
യോഗിച്ച്‌ അവരുടെ വിധിനടത്തണം. 7എന്നാല്‍ 
ശതാധിപനായ ലുസിയാ സ്വരികയും വളരെ 
ബലംപ്രയോഗിച്ച്‌ അവനെ ഞങ്ങളില്‍നിന്നും 
കൊണ്ടുപോകുകയും ചെയ്തു. ഭഞങ്ങളെ പഴിക്കു 
ന്നതിന്‌ അയാള്‍ തന്‍െറ ആളുകളെ അങ്ങയുടെയ 
ടുത്തേക്കു പറഞ്ഞയയ്ക്കുകയും ചെയ്തു. 








അപ്പൊ. പ്രവൃത്തികള്‍ 24:9-25:6 


ണെന്നില്‍ കണ്ടതെന്നിവര്‍ പറയട്ടെ. 2അവര്‍ 
ക്കുമുന്നില്‍ നിന്നപ്പോള്‍ ഞാനൊന്നു പറഞ്ഞു, 
“മനുഷ്യര്‍ മരിച്ചവരില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേ 
ല്‍ക്കുമെന്ന്‌ ഞാന്‍ വിശ്വസിക്കുന്നതിനാല്‍ 
നിങ്ങളെന്നെ വിധിയ്ക്കുന്നു!” 

2യേശുവിന്‍െറ വഴിയെപ്പറ്റി ഫേലിക്സിനു 
നേരെത്തെ മനസ്സിലായിരുന്നു. അദ്ദേഹം വിചാ 
രണ അവസാനിപ്പിച്ചിട്ടു പറഞ്ഞു, “സൈന്യാ 
ധിപന്‍ ലുസിയാസ്‌ വരുമ്പോള്‍ ഞാനിതെ 
പ്പറ്റി തീരുമാനമെടുക്കും.” 24പൌലൊസിന കാ 
വല്‍ ഏര്‍പ്പെടുത്താന്‍ ഫേലിക്സ്‌ ശതാധിപ 
നോടു പറഞ്ഞു. പക്ഷേ അല്പം സ്വാതന്ത്ര്യം 
കൊടുക്കുവാനും അവനാവശ്യമുള്ളതു കൊണ്ടു 
കൊടുക്കാന്‍ അവന്‍െറ സുഹൃത്തുക്കളെ അനു 
വദിക്കണമെന്നും അവന്‍ കല്ലിച്ചു. 





പൌലൊസ്‌ ഫേലിക്സിനോടും 
പത്നിയോടും സംസാരിക്കുന്നു 

24ഏതാനും ദിവസങ്ങള്‍ക്കു ശേഷം ഫേലി 
ക്സ്‌ തന്‍െറ പത്തി ദ്രുസില്പയോടൊപ്പും എത്തി. 
അവള്‍ ഒരു യെഹൂദയായിരുന്നു. പൌലൊസി 
നെ തന്‍െറ മുന്നില്‍ കൊണ്ടുവരാന്‍ ഫേലിക്സ്‌ 
കല്പിച്ചു. യേശുക്രിസ്തുവില്‍ വിശ്വസിക്കുന്ന 
തിനെപ്പറ്റിയുള്ള പൌലൊസിനന്‍െറ പ്രസംഗം 
ഫേലിക്സ്‌ ശ്രദ്ധിച്ചു. 25നീതിയുള്ള ജീവിത 
ത്തെപ്പറ്റിയും ആത്മനിയന്ത്രണത്തെപ്പറ്റിയും 
വരാനിരിക്കുന്ന വിധിയെപ്പറ്റിയും പൌലൊ 
സ്‌ പ്രസംഗിച്ചപ്പോള്‍ ഫേലിക്സ്‌ ഭയന്നു. ഫേ 
ലിക്സ്‌ പറഞ്ഞു, “ഇപ്പോള്‍ പോകൂ! എനിക്കി 
നിയും സമയമുള്ളപ്പോള്‍ ഞാന്‍ പിന്നെയും 
വിളിക്കാം.” 2എന്നാല്‍ പൌലൊസിനോടു 
സംസാരിക്കാന്‍ അയാള്‍ പലപ്പോഴും ആഗ്രഹി 
ച്ചു. കാരണം, പൌലൊസ്‌ തനിക്കു കൈക്കൂലി 
നല്‍കുമെന്നയാള്‍ കരുതി. അതിനാല്‍ ഇടയ്ക്കി 
ടെ അയാള്‍ പൌലൊസുമായി സംസാരിച്ചു. 

മപക്ഷേ രണ്ടു വര്‍ഷങ്ങള്‍ക്കുശേഷം, പൊര്‍ 
ക്ക്യൊസ്‌ ഫെസ്തൊസ്‌ ദേശാധിപതിയായി. 
ഫേലിക്സ്‌ സ്ഥാനമൊഴിഞ്ഞു. എന്നാല്‍ യെ 
ഹൂദരെ പ്രീണിപ്പിക്കുന്നതിനായി ഫേലിക്സ്‌ 
പൌലൊസിനെ ജയിലിലടച്ചിട്ടാണ്‌ പോയത്‌. 











കൈസറിനെ കാണാന്‍ പൌലൊസ്‌ 
അനുമതി തേടുന്നു 

7 ഗവര്‍ണറായതിനു മൂന്നു മാസങ്ങള്‍ക്കു 

ശേഷം ഫെസ്തൊസ്‌ കൈസര്യായില്‍ 
നിന്നും യെരുശലേമിലേക്കു പോയി. 2മഹാപു 
രോഹിതരും യെഹൂദനേതാക്കളും പൌലൊസി 
നെതിരെ ഫെസ്തൊസിനു മുന്നില്‍ ആരോപ 
ണങ്ങളുന്നയിച്ചു. തങ്ങള്‍ക്കായി എന്തെങ്കിലും 
ചെയ്യാന്‍ അവര്‍ ഫെസ്തൊസിനോടഭ്യര്‍ 
ത്ഥിച്ചു; പൌലൊസിനെ യെരൂശലേമിലേക്കു 
മടക്കി അയയ്ക്കണമെന്നതായിരുന്നു അവരുടെ 
ആവശ്യം. മാര്‍ഗ്ഗമദ്ധ്യേ പൌലൊസിനെ പതി 
യിരുന്നു വധിക്കാനായിരുന്നു അവരുടെ പരി 
പാടി. എന്നാല്‍ ഫെസ്തൊസ്‌ മറുപടി പറ 
ഞ്ഞു, “ഇല്ല! പൌലൊസിനെ കൈസര്യായില്‍ 
തന്നെ താമസിപ്പിക്കും. ഞാന്‍ നേരിട്ടു കൈസ 
ര്യായില്‍ ഉടന്‍ പോകും. $നിങ്ങളുടെ നേതാക്ക 
ളില്‍ ചിലര്‍ എന്റെകൂടെ വന്ന്‌ ഇയാള്‍ എന്തെ 
ങ്കിലും തെറ്റുകള്‍ ചെയ്തിട്ടുണ്ടെങ്കില്‍ കൂുറ്റാരോ 
പണം നടത്തട്ടെ.” ഫെസ്തൊസ്‌ എട്ടുപത്തു 
ദിവസങ്ങള്‍കൂടി യെരൂശലേമില്‍ തങ്ങി. എന്നി 
ട്ടവന്‍ കൈസര്യയിലേക്കു മടങ്ങി. പിറ്റേന്നു 
പൌലൊസിനെ തന്‍െറ മുമ്പില്‍ ഹാജരാക്കു 








അപ്പൊ. പ്രവൃത്തികള്‍ 25:7-26:2 


വാന്‍ ഫെസ്തൊസ്‌ ഭടന്മാരോടു കല്ലിച്ചു. 
ഫെസ്തൊസ്‌ നീതിപീഠത്തിലിരുന്നു. 7പൌ 
ലൊസ്‌ മുറിയിലേക്കുവന്നു. യെരുശലേമില്‍ 
നിന്നും വന്ന യെഹൂദര്‍ അവനു ചുറ്റുംകൂടി. 
പൌലൊസ്‌ വളരെ ഗൌരവമായ കുറ്റങ്ങള്‍ ചെ 
യ്തിട്ടുണ്ടെന്നവര്‍ ആരോപിച്ചു. എന്നാല്‍ അവ 
യിലൊന്നുപോലും തെളിയിക്കാന്‍ അവര്‍ക്കാ 
യില്ല. “തന്‍െറ ന്യായവാദം പൌലൊസ്‌ ഇങ്ങ 
നെയാണവതരിപ്പിച്ചത്‌: “ഞാന്‍ യെഹൂദന്യായ 
പ്രമാണത്തിനോ, ദൈവാലയത്തിനോ, കൈ 
സറിനോ എതിരായി ഒരു തെറ്റും ചെയ്തിട്ടില്ല.” 

“എന്നാല്‍ ഫെസ്തൊസ്‌ യെഹൂദരുടെ പക്ഷ 
മായിരുന്നു. അതിനാല്‍ അയാള്‍ പൌലൊസി 
നോടു ചോദിച്ചു, “നിനക്കു യെരുശലേമിലേ 
ക്കു പോകണോ? അവിടെ ഞാന്‍ നിന്‍െറ 
ന്യായവിധി നടത്തണമോ?” 

10പൌലൊസ്‌ പറഞ്ഞു, “കൈസറിന്‍െറ 
ന്യായപീഠത്തിനന്‍െറ മുമ്പിലാണു നി 
നില്‍ക്കുന്നത്‌. ഇവിടെയാണു ഞാന്‍ വിധിയ്ക്ക 
പ്പെടേണ്ടത്‌! ഞാന്‍ യെഹൂദര്‍ക്കെതിരെ തെറ്റൊ 
ന്നും ചെയ്തിട്ടില്ലെന്ന സത്യം അങ്ങയ്ക്കു നന്നാ 
യി അറിയാവുന്നതാണ്‌. 1്ഞരാ൯ തെറ്റെന്തെ 
ങ്കിലും ചെയ്തിട്ടുണ്ടെങ്കില്‍ ന്യായപ്രമാണം 
ആവശ്യപ്പെടുന്നപ്രകാരം വധശിക്ഷയ്ക്കു വി 
ധേയനാകാന്‍പോലും ഞാന്‍ തയ്യാറാണ്‌. എനി 
ക്കതില്‍നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. 
എന്നാല്‍ ഈ ആരോപണങ്ങള്‍ സത്യമല്ലെങ്കില്‍ 
എന്നെ ഈ യെഹൂദര്‍ക്ക്‌ ഒറ്റിക്കൊടുക്കാന്‍ ആര്‍ 
ക്കും കഴികയില്ല. ഇല്ല! കൈസര്‍ എന്‍റെമേല്‍ 
വിചാരണ നടത്തണമെന്നാണെന്‍െറെ ആഗ്ര 
ഹം.” 2ഫെസ്തൊസ്‌ തന്‍െറ ഉപദേഷ്ടാക്കളു 
മായി ഇതു ചര്‍ച്ച ചെയ്തു. അപ്പോള്‍ അവര്‍ 
പറഞ്ഞു, “കൈസറിന്‍െറ അടുത്തു വിചാരണ 
ആവശ്യപ്പെട്ടിരിക്കുന്നതിനാല്‍ നീ അവിടേക്കു 
തന്നെ പോവുക.” 











പൌലൊസിനെല്ലറ്റി ഫെസ്തൊസ്‌ 
ബഹിപ്പാരാജാവ റോ ചോദിക്കുന്നു 

13ഏതാനും ദിവസങ്ങള്‍ക്കു ശേഷം അഗ്രിപ്പാ 
രാജാവും ബെര്‍ന്നിക്കയും കൈസര്യായില്‍ 
ഫെസ്തൊസിനെ സന്ദര്‍ശിക്കാനെത്തി. 14അ 
വരവിടെ വളരെ ദിവസങ്ങള്‍ തങ്ങി. ഫെ 
സ്തൊസ്‌ രാജാവിനോടു പൌലൊസിനന്‍െറ 
കാര്യം പറഞ്ഞു, “ഫേലിക്സ്‌ തടവറയിലിട്ട 
ഒരാള്‍ ഇവിടെയുണ്ട്‌. ട്ഞാന്‍ യെരൂശലേമിലേ 
ക്കുപോയപ്പോള്‍ അവിടെയുള്ള മഹാപുരോ 
ഹിതരും ജനത്തിനന്‍െറ മൂപ്പന്മാരും അവനെതിരെ 
ആരോപണങ്ങളുന്നയിച്ചു. അവനെ വധശിക്ഷ 
യ്ക്കു വിധിക്കാന്‍ അവര്‍ എന്നോടാവശ്യപ്പെട്ടു. 
1പക്ഷേ ഞാന്‍ മറുപടി പറഞ്ഞു, “ഒരാളില്‍ 
തെറ്റുകള്‍ ആരോപിക്കപ്പെട്ടാല്‍ അയാളുടെ 
മേല്‍ വിധിയ്ക്കുന്നതിന്‌ മറ്റുള്ളവരെ ഏല്ലി 
ക്കുക റോമാക്കാരുടെ പതിവല്ല. ആദ്യം ആരോപ 
ണം നടത്തുന്നവനുമായി അയാള്‍ മുഖാമുഖം 
വാദിക്കണം. അതിനുശേഷം അവന്‍ സ്വന്തം 
ന്യായങ്ങള്‍ നിരത്താന്‍ അവസരം കൊടുക്ക 
ണം.” 17അതിനാല്‍ ഈ യെഹൂദര്‍ വിചാരണ 
നടത്തുന്നതിന്‌ ഇവിടെ കൈസര്യയിലെത്തി. 
ഞാന്‍ സമയം പാഴാക്കിയുമില്ല. പിറ്റേന്ന്‌ ഞാന്‍ 
ന്യായാസനത്തിലിരുന്ന്‌ അയാളെ കൊണ്ടുവ 
രാൻ ആജ്ഞാപിച്ചു. 18യെഹൂദര്‍ എഴുന്നേറ്റുനി 
ന്ന്‌ അവനില്‍ കുറ്റാരോപണം നടത്തി. എന്നാല്‍ 
അത്ര മോശമായ കുറ്റങ്ങളൊന്നും അവര്‍ ആരോ 
പിച്ചില്ല. അവരങ്ങനെ ചെയ്യുമെന്നായിരുന്നു 














1078 


ഞങ്ങള്‍ കരുതിയത്‌. അവര്‍ പറഞ്ഞ തര്‍ക്ക 
ങ്ങള്‍ അവരുടെ മതത്തെയും യേശു എന്നൊരു 
വനെയും മാത്രം പറ്റിയായിരുന്നു, യേശു മരിച്ചു. 
പക്ഷേ പൌലൊസ്‌ പറയുന്നു അവന്‍ ഇപ്പോ 
ഴും ജീവിച്ചിരിക്കുന്നുവെന്ന്‌. 20%ഇക്കാര്യത്തെപ്പറ്റി 
എനിക്കധികമൊന്നും അറിവില്ലാത്തതിനാല്‍ 
ഞാന്‍ പിന്നെ അധികം ചോദ്യം ചെയ്തില്ല. 
എങ്കിലും ഞാന്‍ പൌലൊസിനോടു ചോദി 
ച്ചു, “നിനക്കു യെരൂശലേമിലേക്കുപോയി അവി 
ടെവച്ചു ഈ കാര്യങ്ങളെപ്പറ്റി വിധിക്കപ്പെടണ 
മെന്നുണ്ടോ?” 2എന്നാല്‍ കൈസര്യയില്‍ തന്നെ 
സൂക്ഷിക്കപ്പെടണമെന്നായിരുന്നു അവന്‍െറ 
അഭ്യര്‍ത്ഥന. ചക്രവര്‍ത്തിയുടെ തീരുമാനമായി 
രുന്നു അവന്‍ ആവശ്യപ്പെടുന്നത്‌. അതിനാല്‍ 
റോമയില്‍ കൈസറിനന്‍െറ സമക്ഷത്തേക്ക്‌ അവ 
നെ എനിക്കയയ്ക്കാന്‍ കഴിയുംവരെ അവനെ 
തടവില്‍ സൂക്ഷിക്കാന്‍ ഞാന്‍ ഉത്തരവിട്ടു.” 

2അഗ്രിപ്പാ ഫെസ്തൊസിനോടു പറഞ്ഞു, 
“എനിക്കയാളുടെ വാക്കുകള്‍ കേള്‍ക്കാന്‍ താല്ല 
രൃമുണ്ട്‌.” 

ഫെസ്തൊസ്‌ പറഞ്ഞു, 
അങ്ങയ്ക്കവനെ ശ്രവിക്കാം!” 

പിറ്റേന്ന്‌ അഗ്രിപ്പായും ബെര്‍ന്നിക്കയും 
പ്രതൃക്ഷപ്പെട്ടു. അവര്‍ വളരെ പ്രധാനപ്പെട്ട 
മനുഷ്യരെപ്പോലെ വസ്ത്രം ധരിയ്ക്കുകയും നട 
ക്കുകയും ചെയ്തിരുന്നു. അഗ്രിപ്പായും ബെര്‍ 
ന്നിക്കയും ശതാധിപന്മാരും കൈസര്യായിലെ 
മുഖ്യന്മാരും ന്യായാസനമുറിയിലേക്കു കയറി. 
പൌലൊസിനെ അകത്തേക്കു കൊണ്ടുവരാന്‍ 
ഫെസ്തൊസ്‌ ഭടന്മാരോടു കല്ലിച്ചു. 4ഫെ 
സ്തൊസ്‌ പറഞ്ഞു, “അഗ്രിപ്രാരാജാവും ഇവി 
ടെ കൂടിയിരിക്കുന്ന നിങ്ങള്‍ എല്ലാവരും ഈ 
മനുഷ്യനെ നോക്കിയാലും. ഇവിടെയും യെരൂ 
ശലേമിലുമുള്ള എല്ലാ യെഹൂദരും ഇയാളെപ്പറ്റി 
എന്നോടു പരാതിപ്പെട്ടിട്ടുണ്ട. അവരൊക്കെ 
അവനെ കൊല്ലണമെന്നു വിളിച്ചുകൂവി. 25എ 
ന്നാല്‍ അവനില്‍ തെറ്റൊന്നും കാണാന്‍ എനി 
ക്കുകഴിഞ്ഞില്ല. അവനെ കൊല്ലാനുത്തരവി 
ടാന്‍ ഞാനൊരു കാരണവും കാണുന്നില്ല. 
പക്ഷേ കൈസര്‍ തന്‍െറ ന്യായവിധി നടത്ത 
ണമെന്നും അവന്‍ ആവശ്യപ്പെട്ടു. അതിനാല്‍ 
അവനെ റോമിലേക്ക്‌ അയയ്ക്കാന്‍ ഞാന്‍ തീരു 
മാനിച്ചു. 2 എന്നാല്‍ ഇയാളെക്കുറിച്ച്‌ കൈസ 
റോട്‌ എന്തുപറയണമെന്നും സത്യത്തില്‍ എനി 
ക്കറിയില്ല. അതിനാല്‍ ഞാനിവനെ നിങ്ങളുടെ 
മുമ്പില്‍, പ്രതേകിച്ചും അഗ്രിപ്പാരാജാവേ 
അങ്ങയുടെ മുമ്പില്‍, കൊണ്ടുവന്നിരിക്കുന്നു. 
അങ്ങയ്ക്ക്‌ ഇവനെ ചോദ്യം ചെയ്യുവാനും കൈ 
സരിനു ഞാന്‍ കൊടുക്കേണ്ട മറുപടി പറഞ്ഞു 
തരാനും കഴിയുമെന്ന്‌ ഞാന്‍ കരുതുന്നു. 27ഒരു 
തടവുപുള്ളിയെ വ്യക്തമായ ആരോപണങ്ങ 
ളില്ലാതെ കൈസറിനു മുന്നിലേക്കയയ്ക്കുന്നത്‌ 
വിഡ്ഡിത്തമാണെന്ന്‌ എനിക്കറിയാം.” 








“നാളെയാകട്ടെ. 














പൌലൊസ്‌ അഗ്രിപ്രാരാജാവിന്‍െറ മുമ്പില്‍ 


റ അഗ്രിപ്പാ പൌലൊസിനോടു പറഞ്ഞു, 
“നിനക്കിനി നിന്‍െറ വാദങ്ങള്‍ ഉന്നയി 
ക്കാം.” 
അപ്പോള്‍ പൌലൊസ്‌ തന്‍െറ കൈ ഉയര്‍ 


ത്തിയിട്ട സംസാരിക്കുവാന്‍ തുടങ്ങി. അവന്‍ 
പറഞ്ഞു, “അഗ്രിപ്പാരാജാവേ, യെഹൂദര്‍ എനി 
ക്കെതിരായി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങള്‍ 
ക്കും ഞാന്‍ മറുപടി പറയാം. ഇന്ന്‌ അങ്ങയുടെ 
മുമ്പില്‍നിന്ന്‌ ഇങ്ങനെ ചെയ്യുവാന്‍ ഒരവസരം 


1079 


കിട്ടിയത്‌ ഒരനുഗ്രഹമായി ഞാന്‍ കരുതുന്നു. 
യഹൂദരുടെ എല്ലാ ആചാരങ്ങളെപ്ഛറ്റിയും 
അവരുടെ വിവാദങ്ങളെപ്പറ്റിയും നല്ല അറിവു 
ഒളവനായ അങ്ങയോട സംസാരിക്കുവാന്‍ 
എനിക്ക്‌ അതിയായ സന്തോഷമുണ്ട്‌. ദയവായി 
ക്ഷമാപൂര്‍വ്വം ഞാന്‍ പറയുന്നത്‌ ശ്രദ്ധിച്ചാലും. 
“എന്‍െറ മുഴുവന്‍ ജീവിതത്തെപ്പറ്റിയും 
എല്ലാ യെഹൂദര്‍ക്കുമറിയാം. ഞാ൯ എനെറെ 
സ്വന്തം രാജ്യത്തും പിന്നീട്‌ യെരൂശലേമിലും 
ആദ്യംമുതല്‍ സ്വരീകരിച്ച മാര്‍ഗ്ഗത്തെപ്പറ്റിയും 
അവര്‍ക്കറിയാം. $വളരെക്കാലമായി ഈ യെഹൂ 
ദര്‍ക്കും എന്നെ അറിയാം. അവര്‍ക്കു വേണമെ 
ങ്കില്‍ ഞാനൊരു നല്ല പരീശനാണെന്ന്‌ പറ 
യാം. മറ്റേതൊരു യെഹൂദവിഭാഗത്തെക്കാളും മത 
കാര്യങ്ങളില്‍ കൂടുതല്‍ ശ്രദ്ധയുള്ളവരാണല്ലോ 
പരീശന്മാര്‍. ഞങ്ങളുടെ പിതാക്കന്മാരോട്‌ 
ദൈവം നടത്തിയ വാഗ്ദാനത്തില്‍ ഉള്ള പ്രതീ 
ക്ഷമൂലമാണ്‌ ഞാനിപ്പോള്‍ വിചാരണ ചെയ്യു 
പ്പെടുന്നത്‌. "നമ്മുടെ ഇടയിലെ പന്ത്രണ്ടു ഗോ 
ത്രങ്ങളും പ്രത്യാശിക്കുന്ന വാഗ്ദാനമാണത്‌. ഈ 
പ്രത്യാശയ്ക്കായി യെഹൂദര്‍ ദൈവത്തെ രാപ്പ 
കല്‍ ആരാധിക്കുന്നു. എന്‍െറ രാജാവേ ഇതേ 
വാഗ്ദാനത്തെപ്പറ്റി ഞാന്‍ പ്രതീക്ഷിക്കുന്നതു 
കൊണ്ടാണ്‌ ഈ യെഹൂദര്‍ എന്നില്‍ ആരോപ 
ണം ഉന്നയിക്കുന്നത്‌! 8എന്തുകൊണ്ടാണ്‌ ദൈവം 
മനുഷ്യരെ മരണത്തില്‍നിന്നും ഉയിര്‍പ്പിക്കും 
എന്നു നിങ്ങള്‍ വിശ്വസിക്കാത്തത്‌? 

“ഞാനൊരു പരീശനായിരുന്നപ്പോള്‍ നസ 
റായനായ യേശുവിനെതിരെ എനിക്കു പലതും 
ചെയ്യേണ്ടതുണ്ടെന്ന്‌ ഞാന്‍ വിശ്വസിച്ചിരുന്നു. 
10യെരുശലേമില്‍ വിശ്വാസികള്‍ക്കെതിരെ 
ഞാന്‍ പലതും പ്രവര്‍ത്തിക്കുകയും ചെയ്തു. 
വിശ്വാസികളെ തടവിലിടുന്നതിനുള്ള അധി 
കാരം മഹാപുരോഹിതന്മാര്‍ എനിക്കു തരിക 
യുംചെയ്തു. യേശുവിനന്‍െറ ശിഷ്യന്മാര്‍ ഓരോ 
രുത്തരായി കൊല്ലപ്പെടവേ അതൊക്കെ നല്ല 
കാര്യങ്ങളാണെന്നു ഞാന്‍ സമ്മതിച്ചു. 1ഓരോ 
യെഹൂദപ്പള്ളിയിലും ഞാനവരെ ശിക്ഷിച്ചു. 
യേശുവിനെ തിരായി അസഭ്യം പറയുന്നതിന്‌ 
ഞാനവരെ പ്രേരിപ്പിച്ചു. അവര്‍ക്കെതിരെ മറ്റു 
നഗരങ്ങളില്‍ ചെന്നുപോലും ഉപദ്രവിക്കുവാ൯ 
തക്ക കലിയായിരുന്നു എനിക്ക്‌. 



































യേശുവിനെ കാണുന്നതി 
നെപ്പറ്റി പൌലൊസ്‌ 

12“ഒരു തവണ പുരോഹിതമുഖ്യന്മാര്‍ ദമ 
സ്ക്കൊസിലേക്ക്‌ പോകുന്നതിന്‌ എനിക്ക്‌ 
അനുമതിയും അധികാരവും നല്‍കി. 3 ഞാന്‍ 
ദമസ്ക്കൊസിലേക്കു പോകുകയായിരുന്നു. 
നേരം ഉച്ചയായി. ഞാന്‍ ആകാശത്ത്‌ ഒരു പ്രകാ 
ശം കണ്ടു. അതു സൂര്യനേക്കാള്‍ തീഷ്ണമായി 
രുന്നു. എനിക്കും എന്നോടൊപ്പം സഞ്ചരിച്ചിരു 
ന്നവര്‍ക്കും ചുറ്റും ആ പ്രകാശം തിളങ്ങി. 4്ഞങ്ങ 
ളെല്ലാം നിലംപതിച്ചു. അപ്പോള്‍ യെഹൂദഭാഷ 
യില്‍ ഒരശരീരി എന്നോടു സംസാരിക്കുന്നതാ 
യി ഞാന്‍ കേട്ടു. “ശൌല്‍, ശൌല്‍, നീയെന്തി 
നാണ്‌ എന്നെ പീഡിപ്പിക്കുന്നത്‌? എന്നോട്‌ 
ഏറ്റുമുട്ടിക്കൊണ്ട നീ സ്വയം മുറിവുകള്‍ ഉണ്ടാ 
ക്കുകയാണ്‌.” 15ഞാന്‍ പറഞ്ഞു, “കര്‍ത്താവേ 
ആരാണു നീ?” കര്‍ത്താവ്‌ പറഞ്ഞു, “ഞാന്‍ 
യേശുവാകുന്നു. നീ പീഡിപ്പിക്കുന്നതു എന്നെ 
യാണ്‌. 1 എഴുന്നേല്‍ക്കൂ! ഞാന്‍ നിന്നെ എന്‍െറ 
ദാസനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. നീ 
എന്‍െറ സാക്ഷിയാകും. ഇന്നു നീ എന്നെപ്പറ്റി 





അപ്പൊ. പ്രവൃത്തികള്‍ 26:3-27 


കാണുന്നതും ഞാന്‍ നിനക്കു കാട്ടിത്തരുന്നതു 
മായ കാര്യങ്ങളെല്ലാം നീ ആളുകളോടു പറയും. 
അതുകൊണ്ടാണു ഞാനിന്നു നിന്‍െറയടുത്തേ 
ക്കു വന്നത്‌. 

17“നിന്‍െറ സ്വന്തം ആളുകള്‍ നിന്നെ മുറിവേ 
ല്ലിക്കാ൯ന്‍ ഞാനനുവദിക്കില്ല. ജാതികളില്‍നി 
ന്നും ഞാന്‍ നിന്നെ സംരക്ഷിക്കും. ഞാന്‍ ഈ 
ജനങ്ങള്‍ക്കിടയിലേക്കു നിന്നെ അയയ്ക്കുന്നു. 
18നീ അവര്‍ക്കുസത്യം കാണിച്ചു കൊടുക്കണം. 
അവര്‍ ഇരുട്ടില്‍നിന്നും പ്രകാശത്തിലേക്കുതിരി 
യണം. അവര്‍ സാത്താന്‍െറ ശക്തിയില്‍നിന്നും 
ദൈവത്തിലേക്കു തിരിയണം. അപ്പോള്‍ അവ 
രുടെ പാപങ്ങള്‍ പൊറുക്കപ്പെടും. എന്നില്‍ 
വിശ്വസിക്കുംവഴി വിശുദ്ധരാക്കപ്പെട്ടവരോട്‌ 
അവര്‍ക്കു പങ്കുവയ്ക്കുവാനും കഴിയും.” 











തന്‍െറ ജോലിയെല്ലറ്റി പൌലൊസ്‌ 

19പൌലൊസ്‌ തന്‍െറ വാക്കുകള്‍ തുടര്‍ന്നു, 
“അഗ്രിപ്പാരാജാവേ, ഈ സ്വര്‍ഗ്ഗീയദര്‍ശനം 
ഞാന്‍ അനുസരിച്ചു. 2ിമാനസാന്തരപ്പെട്ട ദൈ 
വത്തിങ്കലേക്കുതിരിയാന്‍ ഞാ൯ ജനങ്ങളോടു 
പറഞ്ഞു തുടങ്ങി. തങ്ങളുടെ മാനസാന്തര 
ത്തിനു തെളിവു നല്‍കാന്‍ തക്ക പ്രവൃത്തികള്‍ 
ചെയ്യുവാനും ഞാന്‍ പറഞ്ഞു. ദമസ്്‌ക്കൊസു 
കാരോടാണ്‌ ഞാനിതാദ്യമായി പറഞ്ഞത്‌. 
പിന്നീട്‌ യെരുശലേമിലേക്കും തുടര്‍ന്ന്‌ യെഹൂ 
ദൃയിലെ എല്ലാ പ്രദേശങ്ങളിലും ഞാന്‍ അവി 
ടുത്തുകാരോട്‌ ഇക്കാര്യങ്ങള്‍ പറഞ്ഞു. ജാതിക 
ള്‍ക്കിടയിലും ഞാന്‍ പോയി. 2അതിനാലാണ്‌ 
ദൈവാലയത്തില്‍വച്ച്‌ യെഹൂദര്‍ എന്നെ പിടി 
കൂടിയതും ദൈവാലയത്തില്‍ വച്ച്‌ തന്നെ കൊ 
ല്ലാ൯ ശ്രമിക്കുന്നതും. 22പക്ഷേ ദൈവം എന്നെ 
സഹായിച്ചു. ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കു 
ന്നു. ദൈവത്തിന്‍െറ സഹായത്തോടെയാണ്‌ 
ഞാനിന്നിവിടെ നില്‍ക്കുന്നതും ഞാന്‍ കണ്ട 
കാര്യങ്ങളൊക്കെ ജനങ്ങളോടു പറയുന്നതും. 
പക്ഷേ ഞാന്‍ പുതിയതായി ഒന്നും പറയുന്നി 
ല്ല. സംഭവിക്കുമെന്ന്‌ മോശെയും പ്രവാചകരും 
പ്രവചിച്ച അതേ കാര്യങ്ങള്‍ മാത്രം ഞാന്‍ 
പറയുന്നു. 23ക്രിസ്തു മരിക്കുമെന്നും മരണത്തി 
ല്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്‍ക്കുന്ന ആദ്യത്തെ 
ആളാകുമെന്നുമാണ്‌ അവര്‍ പറഞ്ഞത്‌. യെഹൂദ 
ര്‍ക്കും ജാതികള്‍ക്കുമിടയിലേക്ക്‌ ക്രിസ്തു പ്രകാ 
ശംകൊണ്ടുവരുമെന്ന്‌ മോശെയും പ്രവാചകരും 
പറഞ്ഞു.” 


അഗ്രിപ്പായെ പൌലൊസ്‌ 
പ്രേരിപ്പിക്കുന്നു 

24ണങ്ങനെ സ്വന്തം വാദഗതികള്‍ പൌലൊ 
സ്‌ അവതരിപ്പിക്കവേ, ഫെസ്തൊസ്‌ അലറി, 
“പൌലൊസേ, നിനക്കു വട്ടാണ്‌! നിന്‍െറ അറി 
വ്‌ നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു!” 

25 പൌലൊസ്‌ പറഞ്ഞു, “അതിശ്രേഷ്ഠനായ 
ഫെസ്തൊസ്‌, എനിക്കുഭ്രാന്തില്ല. ഞാന്‍ പറ 
ഞ്ഞതൊക്കെ സമചിത്തതയോടെയുള്ള സത്യ 
മാകുന്നു. ഞാന്‍ പറഞ്ഞതൊന്നും വിഡ്ഡിത്ത 
മല്ല; ഗനരവത്തോടെയാണിതു പറയുന്നത്‌. 26അ 
ഗ്രിപ്പാരാജാവിന്‌ ഇതേപ്പറ്റിയെല്ലാം അറിയാം. 
അദ്ദേഹം ഇതേപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെന്ന്‌ 
എനിക്കറിയാം. എന്തെന്നോ? എല്ലാവരും കാണ്‌ 
കെയാണ്‌ ഇതെല്ലാം സംഭവിച്ചത്‌. 27അഗ്രിപ്പാ 
രാജാവേ, പ്രവാചകരെഴുതിയതൊക്കെ അങ്ങു 
വിശ്വസിക്കുന്നുവോ? അങ്ങു വിശ്വസിക്കുന്നു 
വെന്ന്‌ എനിക്കറിയാം!” 





അപ്പൊ. പ്രവൃത്തികള്‍ 26:28-27:24 1080 


4അഗ്രിപ്പാരാജാവ്‌ പൌലൊസിനോടു ചോ 
ദിച്ചു, “എന്നെ വളരെ എളുപ്പത്തില്‍ ഒരു ക്രി 
സ്ത്യാനിയാകാന്‍ പ്രേരിപ്പിക്കാമെന്നു നിങ്ങള്‍ 
കരുതുന്നുവോ?” 

2 പൌലൊസ്‌ പറഞ്ഞു, “അതത്ര എളുപ്പമാ 
ണോ വിഷമമാണോ എന്നത്‌ പ്രശ്നമല്ല. ഇന്ന്‌ 
എന്‍െറ വാക്കുകള്‍ കേള്‍ക്കുന്ന ഓരോരുത്തരും 
രക്ഷിക്കപ്പെടുവാനും അവരെല്ലാം ഈ ചങ്ങല 
കളൊഴികെ എന്നെപ്പോലെയാകണമെന്നും 
ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു!” 

30അഗ്രിപ്പാരാജാവും ഗവര്‍ണ്ണര്‍ ഫെസ്തൊ 
സും ബെര്‍ന്നിക്കയും അവരോടൊപ്പമുണ്ടായി 
രുന്ന എല്ലാവരും എഴുന്നേറ്റ്‌ 31അവിടംവിട്ടു 
പോയി. അവര്‍ പരസ്പരം സംസാരിക്കുന്നു 
ണ്ടായിരുന്നു. അവര്‍ പറഞ്ഞു, “ഈ മനുഷ്യനെ 
വധിയ്ക്കുകയോ തടവിലാക്കുകയോ പാടില്ല; 
വധശിക്ഷയോ ജയില്‍ശിക്ഷയോ അര്‍ഹിക്കു 
ന്ന ഒന്നും അവന്‍ ചെയ്തിട്ടില്ല.” 32അഗ്രിപ്പാ 
ഫെസ്തൊസിനോടു പറഞ്ഞു; “നമുക്കിയാളെ 
വിട്ടയയ്ക്കാമായിരുന്നു; പക്ഷേ കൈസറെ 
കാണണമെന്നാണിയാളുടെ ആവശ്യം.” 








പൌലൊസ്‌ റോമയിലേക്കു കപ്പല്‍ കയറുന്നു 
77 നമ്മള്‍ കടല്‍മാര്‍ഗ്ഗം ഇതല്യെക്കു പോക 

ണമെന്നാണു തീരുമാനിചിരിക്കുന്നത്‌. 
ശതാധിപനായ യൂലിയൊസ്‌ പൌലൊസിനും 
മറ്റു ചിലതടവുകാര്‍ക്കും കാവല്‍നിന്നു. ചക്ര 
വര്‍ത്തിയുടെ സൈനൃത്തില്‍ അംഗമായിരുന്നു 
യൂലിയോസ്‌. 2ഞങ്ങള്‍ ഒരു കപ്പലില്‍ കയറി 
യാത്രചെയ്തു. ആ ഗ്രാമത്തില്‍നിന്നും ആസ്യ 
യിലെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന കപ്പ 
ലായിരുന്നു അത്‌ അരിസ്തര്‍ഹൊസും ഞങ്ങ 
ളോടൊത്തുണ്ടായിരുന്നു. മക്കെദോന്യയിലെ 
തെസ്സലൊനിക്യക്കാരനായിരുന്നു അയാള്‍. 3പി 
റ്റേന്നു ഞങ്ങള്‍ സീദോന്‍നഗരത്തിലേക്കു വന്നു. 
പൌലൊസിനെ സംബന്ധിച്ചിടത്തോളം യൂ 
ലിയൊസ്‌ നല്ലവനായിരുന്നു. സുഹൃത്തുക്കളെ 
സന്ദര്‍ശിക്കാനുള്ള സ്വാതന്ത്യം അയാള്‍ പൌ 


ദിനം കഴിഞ്ഞിരുന്നു. അതിനാല്‍ പൌലൊസ്‌ 
അവരെ താക്കീതു ചെയ്തു. 10“മനുഷ്യരേ, ഈ 
യാത്ര പ്രയാസകരമാകുന്നു എന്നു എനിക്കു 
കാണാന്‍ കഴിയുന്നു. കപ്പലും അതിലെ സാമാ 
നങ്ങളും നഷ്ടമാകും. നമ്മുടെ ജീവന്‍പോലും 
നഷ്ടപ്പെട്ടേക്കാം.” എന്നാല്‍ കപ്പിത്താനും 
കപ്പലുടമയും അതംഗീകരിച്ചില്ല. അതിനാല്‍ 
ശതാധിപന്‍ പൌലൊസിനെ വിശ്വസിച്ചു 
മില്ല. പകരം, കപ്പിത്താന്‍െറയും കപ്പലുടമയു 
ടെയും വാക്കുകളാണയാള്‍ വിശ്വസിച്ചത്‌. 12ആ 
തുറമുഖമാകട്ടെ ശൈത്യകാലത്ത്‌ അധികദിവ 
സം തങ്ങാന്‍ പറ്റിയതുമല്ല. അതിനാല്‍ കപ്പല്‍ 
ആ സ്ഥലം വിടണമെന്ന്‌ അധികം പേരും 
നിശ്ചയിച്ചു. ഫൊയ്നീക്യയില്‍ എത്തിപ്പെടാ 
മെന്നവര്‍ പ്രതീക്ഷിച്ചു. തണുപ്പുകാലം അവി 
ടെ കഴിക്കാമെന്നവര്‍ കരുതി. തെക്കു പടിഞ്ഞാ 
റേക്കും, വടക്കു പടിഞ്ഞാറേക്കും തിരിഞ്ഞുള്ള 
ക്രേത്തദ്വീപിലെ തുറമുഖമാണ്‌ ഫൊയ്നീക്യ. 


കൊടുങ്കാറ്റ്‌ 

13അപ്പോള്‍ തെക്കുനിന്നൊരു നല്ല കാറ്റുവീ 
ശാ൯ തുടങ്ങി. കപ്പലിലുണ്ടായിരുന്നവര്‍ അ 
പ്പോള്‍ പറഞ്ഞു, “ആ കാറ്റാണു നമുക്കുവേ 
ണ്ടത്‌. ഇപ്പോഴതു കിട്ടി.” അതിനാല്‍ അവര്‍ 
നങ്കൂരം വലിച്ചു. ക്രേത്തദ്വീപിനു വളരെ അടു 
തേക്കു ഞങ്ങള്‍ സഞ്ചരിയ്ക്കുകയും ചെയ്തു. 
14 എന്നാല്‍ അപ്പോള്‍ തന്നെ ദ്വീപു മുറിച്ചു 
കൊണ്ട്‌ “തെക്കുകിഴക്കന്‍” എന്നു പേരായ അതി 
ശക്തമായൊരു കാറ്റും വീശി. 15ആ കാറ്റ്‌ കല്ലി 
നെ ദൂരേക്കു എടുത്തുകൊണ്ടു പോയി. കപ്പലി 
ന്‌ കാറ്റിനെതിരെ സഞ്ചരിക്കാനായില്പ. അതി 
നാല്‍ ഞങ്ങള്‍ ആ ശ്രമം നിര്‍ത്തിയിട്ട കാറ്റിനൊ 
പ്പിച്ചു സഞ്ചരിച്ചു. ഞങ്ങള്‍ കൌദ എന്നൊരു 
ദ്വീപിന്‍റെ അരികുപറ്റി സഞ്ചരിച്ചു. അപ്പോള്‍ 
രക്ഷാവഞ്ചി കപ്പലിലേക്കെടുക്കുവാ൯ന്‍ ഞങ്ങള്‍ 
വളരെ പണിപ്പെട്ടു. 1രക്ഷാവഞ്ചി കപ്പലിലേ 
ക്കെടുത്തതിനു ശേഷം ആളുകള്‍ കയറുകൊണ്ടു 























ലൊസിനു നല്‍കിയിരുന്നു. ആ സുഹൃത്തുക്കള്‍ 
പൌലൊസിനന്‍െറെ ആവശ്യങ്ങള്‍ നിറവേറ്റിയി 
രുന്നു. 

ഞങ്ങള്‍ സീദോന്‍ വിട്ടു. കാറ്റ്‌ ഞങ്ങള്‍ക്കു 
പ്രതികൂലമായിരുന്നതിനാല്‍ ഞങ്ങള്‍ കുപ്രൊ 
സ്ദ്വീപിലേക്കു പോയി. ട$കിലിക്യ, പംഫുല്യ 
എന്നിവിടങ്ങളിലൂടെ ഞങ്ങള്‍ കടന്നു. പിന്നീട്‌ 
ഞങ്ങള്‍ ലുക്കിയായിലെ മുറായില്‍ എത്തി. 
അവിടെ അലക്കസ്ന്ത്രിയായില്‍നിന്നുള്ള ഒരു 
കപ്പല്‍ ശതാധിപന്‍ കണ്ടെത്തി. അത്‌, ഇതെ 
ല്യയിലേക്കു പോവുകയായിരുന്നതിനാല്‍ 
അയാള്‍ ഞങ്ങളെ അതില്‍ കയറ്റി. 

"ഞങ്ങള്‍ വളരെ പതുക്കെ അനേക ദിവസം 
യാത്രചെയ്തു. കാറ്റ്‌ പ്രതികൂലമായിരുന്നതി 
നാല്‍ ക്നീദോനില്‍ എത്തുന്നതിന്‌ ഞങ്ങള്‍ 
വളരെ ക്രേശിച്ചു. ഈ വഴിക്ക്‌ ഞങ്ങള്‍ക്ക്‌ അധി 
കം യാത്ര ചെയ്യാനായില്ല. അതിനാല്‍ ഞങ്ങള്‍ 
ശല്‍മോനിനടുത്തുള്ള ക്രേത്തദ്വീപിനന്‍്റെ തെ 
ക്കുവശത്തുകൂടി യാത്ര ചെയ്തു. തീരത്തിനടു 
ത്തൂടെയുള്ള ഞങ്ങളുടെ യാത്ര ദുഷ്കരമായി 
രുന്നു. പിന്നീട്‌ ഞങ്ങള്‍ “ശുഭതുറമുഖം” എന്ന 
സ്ഥലത്തെത്തി. ലസയ്യാനഗരം അതിനടുത്താ 
യിരുന്നു. 

പക്ഷേ ഞങ്ങള്‍ക്കു വളരെയധികം സമയം 
തി ഇപ്പോള്‍ കടല്‍യാത്ര വളരെ അപ 
കടമായി. കാരണം യെഹൂദരുടെ ഉപവാസ 


ee വലിച്ചുകെട്ടി സുരക്ഷിതമാക്കി. സുവര്‍ 
ത്തീസിലെ മണല്‍ത്തിട്ടയില്‍ കപ്പല്‍ ഉറയ്ക്കു 
മെന്ന്‌ അവര്‍ ഭയന്നു. അതിനാലവര്‍ പായ 
താഴ്ത്തിക്കെട്ടി കപ്പലിനെ സ്വതന്ത്രമാക്കി. 
$പിറ്റേന്ന്‌ കൊടുങ്കാറ്റ്‌ ആഞ്ഞടിച്ചപ്പോൾ 
അവര്‍ ചില സാധനങ്ങളെടുത്ത്‌ പുറത്തേക്കെ 
റിഞ്ഞു. പിറ്റേന്ന്‌ അവര്‍ കപ്പലിലെ ഉപകര 
ണങ്ങള്‍ പുറത്തേക്കെറിഞ്ഞു. പല ദിവസങ്ങ 
ളോളം തങ്ങള്‍ക്കു സൂര്യനെയോ നക്ഷത്രങ്ങളെ 
യോ കാണാന്‍ കഴിഞ്ഞില്ല. കൊടുങ്കാറ്റ്‌ അത്ര 
ഭീകരമായിരുന്നു. ജീവനോടെ ഇരിക്കാമെന്ന 
എല്ലാപ്രതീക്ഷകളും ഞങ്ങള്‍ക്കു നഷ്ടപ്പെട്ടു. 
മരിക്കേണ്ടിവരുമെന്ന്‌ ഞങ്ങള്‍ കരുതി. 

മ്വളരെ നേരത്തേക്ക്‌ അവര്‍ ഒന്നും കഴിച്ചില്ല. 
ഒരു ദിവസം പൌലൊസ്‌ അവരുടെ മുമ്പില്‍ 
എഴുന്നേറ്റുനിന്നു പറഞ്ഞു, “കൂട്ടരേ, ക്രേത്തില്‍ 
നിന്നും പുറപ്പെടരുതെന്ന്‌ ഞാന്‍ പറഞ്ഞിരുന്നു. 
നിങ്ങളത്‌ ചെവിക്കൊള്ളണമായിരുന്നു. എങ്കില്‍ 
നിങ്ങള്‍ക്ക്‌ ഈ കുഴപ്പങ്ങളും നഷ്ടങ്ങളും ഉണ്ടാ 
കുമായിരുന്നില്ല. 22എന്നാല്‍ ഞാന്‍ നിങ്ങളോടു 
പറയുന്നു, സന്തുഷ്ടരായി ഇരിക്കുവിന്‍. നിങ്ങ 
ളിലാര്‍ക്കും മരിക്കേണ്ടിവരില്പ. പക്ഷേ കപ്പല്‍ 
നമുക്കു നഷ്ടപ്പെടും. 23കഴിഞ്ഞരാത്രി ദൈവ 
ത്തില്‍ നിന്നൊരു ദൂതന്‍ എന്‍െറയടുത്തേക്കു 
വന്നു. ഞാന്‍ നമസ്കരിക്കുന്ന ദൈവത്തില്‍ 
നിന്ന്‌. ഞാന്‍ അവന്റേതാകുന്നു! 24ദൈവത്തി 
നെറ ദൂതന്‍ പറഞ്ഞു, 'പൌലൊസേ ഭയപ്പെ 








1081 അപ്പൊ. പ്രവൃത്തികള്‍ 27:25-28:11 


ടേണ്ട! നീ കൈസറിനുമുമ്പില്‍ നില്‍ക്കും. 
ദൈവം നിനക്ക്‌ ഈ വാഗ്ദാനം തന്നിട്ടുമുണ്ട്‌. 
നിന്നോടൊപ്പം കപ്പലില്‍ വരുന്നവരുടെയെല്ലാം 
ജീവന്‍ അവന്‍ നിനക്കുവേണ്ടി രക്ഷിക്കും.” 
25അതുകൊണ്ട്‌ കൂട്ടരേ, സന്തോഷിക്കുവിന്‍! 
ഞാന്‍ ദൈവത്തില്‍ വിശ്വസിക്കുന്നു. അവന്‍െറ 
ദൂത൯ എന്നോടു പറഞ്ഞതുപോലെയെല്ലാം 
സംഭവിക്കും. %4എന്നാല്‍ നമ്മള്‍ ഒരു ദ്വീപില്‍ 
ചെന്നിടിക്കും.” 

പതിനാലാം രാത്രിയില്‍ ഞങ്ങള്‍ അദ്രിയ 
കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഞങ്ങള്‍ 
കരയോടടുത്തുവെന്ന്‌ കപ്പല്‍ ജോലിക്കാര്‍ കരു 
തി. 22അവര്‍ ഒരറ്റത്തു ഭാരം കെട്ടിയ ഒരു കയര്‍ 
കടലിലേക്കിട്ടു. അവിടെ നൂറ്റിയിരൂപതടി ആഴ 
ത്തില്‍ വെള്ളമുണ്ടായിരുന്നെന്നവര്‍ കണ്ടു. 
അവര്‍ അല്പംകൂടി മുമ്പോട്ടേക്കു ചെന്ന്‌ കയര്‍ 
വീണ്ടും എറിഞ്ഞു. അപ്പോള്‍ തൊണ്ണൂറു അടി 
യായിരുന്നു ആഴം. 2്ഞങ്ങള്‍ പാറകളിന്മേല്‍ 
ചെന്നിടിക്കുമെന്ന്‌ ജോലിക്കാര്‍ കരുതി. അതി 
നാലവര്‍ നാലു നങ്കൂരങ്ങള്‍ വെള്ളത്തിലേക്കി 
ട്ടു. എന്നിട്ടവര്‍ പകല്‍ വെളിച്ചത്തിനായി പ്രാര്‍ 
ത്ഥിച്ചു. 3 ഏതാനും ജോലിക്കാര്‍ കച്പല്‍ വിട്ടു 
പോകാനൊരുങ്ങി. അവര്‍ രക്ഷാവഞ്ചി വെള്ള 
ത്തിലിറക്കി. അവര്‍ കൂടുതല്‍ നങ്കൂരങ്ങള്‍ കല്ല 
ലിനന്‍െറ മു൯ഭാഗത്തുനിന്നും വെള്ളത്തിലേക്ക 
ടുകയാണെന്നു ഭാവിച്ചു. 31എന്നാല്‍ പൌലൊ 
സ്‌ ശതാധിപനോടും മറ്റു ഭടന്മാരോടും പറ 
ഞ്ഞു, “ഇവര്‍ കപ്പലില്‍ തങ്ങിയില്ലെങ്കില്‍ നിങ്ങ 
ളുടെ ജീവനും രക്ഷപ്പെടുകയില്ല.” 32അതുകൊ 
ണ്ട ഭടന്മാര്‍ കയറുകള്‍ മുറിയ്ക്കുകയും രക്ഷാവ 
ഞ്ചി വെള്ളത്തിലേക്കിടുകയും ചെയ്തു. 

33നേരം വെളുക്കുംമുമ്പ്‌ എന്നതെങ്കിലും ആഹാ 
രം കഴിയ്ക്കാന്‍ പൌലൊസ്‌ ജനങ്ങളെ നിര്‍ 
ബന്ധിച്ചു. അവന്‍ പറഞ്ഞു, “കഴിഞ്ഞ രണ്ടാ 
ഴ്ചകളായി നിങ്ങള്‍ ആകാംക്ഷാഭരിതരായിട്ടി 
രിക്കുകയായിന്നു. നിങ്ങളൊന്നും കഴിച്ചിട്ടുമില്ല. 
്ഇപ്പോഴെന്തെങ്കിലും കഴിയ്ക്കുവാന്‍ ഞാന്‍ 
നിങ്ങളോടപേക്ഷിക്കുന്നു. നിങ്ങള്‍ക്കു ജീവന്‍ 
നിലനിര്‍ത്തണമല്ലോ. ആരുടെയും ഒരു മുടി 
പോലും നഷ്ടപ്പെടുകയില്ല.” 35അവനിതു പറ 
ഞ്ഞതിനുശേഷം ഏതാനും അപ്പമെടുത്ത്‌ അതി 
നു ദൈവത്തോടു നന്ദി പറഞ്ഞു. അവന്‍ ഒരു 
കഷണം മുറിച്ചെടുത്ത്‌ തിന്നുതുടങ്ങി. 36എല്ലാ 
വരും സന്തുഷ്ടരായി. അവരെല്ലാം ആഹാരം 
കഴിച്ചു തുടങ്ങി. 3ഞങ്ങളെല്ലാവരും കൂടി ഇരു 
നൂറ്റിയെഴുപ ത്തിയാറു പേരുണ്ടായിരുന്നു. 38ആ 
വശ്യമുള്ളത്ര ഞങ്ങള്‍ തിന്നു. എന്നിട്ട മിച്ചമുള്ള 
ധാന്യം കടലിലേക്കെറിഞ്ഞ്‌ അവര്‍ കപ്പലി 
ന്‍െറ ഭാരം കുറച്ചു തുടങ്ങി. 














കപ്പൽ നശിപ്പിക്കപ്പെട്ടു 

നേരം പുലര്‍ന്നപ്പോള്‍ അവര്‍ കരകണ്ടു. 
പക്ഷേ അതു ഏതു സ്ഥലമാണെന്നവര്‍ക്കു മന 
സ്റ്റിലായില്പ. അവര്‍ ഒരു ഉള്‍ക്കടലും തീരവും 
കണ്ടു. കഴിയുമെങ്കില്‍ കപ്പല്‍ തീരത്തടുപ്പിക്കു 
വാ൯ അവര്‍ ആഗ്രഹിച്ചു. 4നങ്കൂരത്തെ താങ്ങി 
നിര്‍ത്തിയിരുന്ന കയറുകള്‍ അവര്‍ മുറിയ്ക്കു 
കയും ചെയ്തു. എന്നിട്ടവര്‍ മുന്നിലത്തെ പായ 
നിവര്‍ത്തി തീരത്തേക്കു ജട 
പക്ഷേ കപ്പലൊരു മണല്‍ത്തിട്ടയിലിടിച്ചു. 
കപ്പലിന്‍െറ മുന്‍ഭാഗം അതില്‍ ഉറച്ചു. കപ്പലിന്‌ 
അനങ്ങാന്‍ കഴിഞ്ഞില്ല അപ്പോള്‍ വലിയ 
തിരമാലകള്‍ വന്ന്‌ കപ്പലിന്‍െറ പിന്‍ഭാഗത്തെ 
കഷണങ്ങളായി തകര്‍ത്തു. 








4തടവുകാര്‍ ആരും നീന്തി രക്ഷപ്പെടാതിരി 
ക്കാന്‍ ഭടന്മാര്‍ അവരെ കൊല്ലാന്‍ തീരുമാനിച്ചു. 
പക്ഷേ ശതാധിപന്‍ പൌലൊസിനെ കൊ 
ല്ലാതിരിക്കാ൯ന്‍ ആഗ്രഹിച്ചു. അതിനാല്‍ അയാള്‍ 
മറ്റു തടവുകാരെ വധിക്കാന്‍ അനുവദിച്ചില്ല. 
നീന്തലറിയാവുന്നവര്‍ ആദ്യം വെള്ളത്തില്‍ 
ചാടി നീന്തി കരയിലേക്കു പോകുവാന്‍ യൂലി 
യൊസ്‌ ജനങ്ങളോടു പറഞ്ഞു. 4്പിലര്‍ മരക്ക 
ഷണങ്ങളും കപ്പലിന്‍െറ തകര്‍ന്ന ഭാഗങ്ങളും 
ഉപയോഗിച്ച്‌ കരയിലേക്കു നീന്തി. അങ്ങനെ 
എല്ലാവരും കരയ്ക്കടുത്തു. ആരും മരണമട 


ഞ്ഞില്ല. 
7 കരയിലേക്കു രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോള്‍ 

അതു മെലിത്താദ്വീപാണെന്നു ഞങ്ങള്‍ 
ക്കു മനസ്സിലായി. 2അപ്പോള്‍ മഴ പെയ്തിരുന്ന 
തുകൊണ്ട്‌ നല്ല തണുപ്പായിരുന്നു. എന്നാല്‍ 
അവിടെ താമസിച്ചിരുന്നവര്‍ ഞങ്ങളോടു വള 
രെ കരുണകാട്ടി. അവര്‍ ഞങ്ങള്‍ക്കായി തീ 
കൂട്ടുകയും ഞങ്ങളെ ക്ഷണിയ്ക്കുകയും ചെ 
യ്തു. പൌലൊസ്‌ ഒരു വലിയകുമ്പാരം വിറകു 
സംഭരിച്ചു. അവന്‍ ഓരോ വിറകും തീയിലിട്ടു. 
ഒരു വിഷപ്പാമ്പ്‌ തീയുടെ ചൂടുമൂലം പുറത്തേ 
ക്കുവന്നു പൌലൊസിന്‍െറ കൈയ്യില്‍ കടിച്ചു. 
പാമ്പ്‌ പൌലൊസിനന്‍െറ കയ്യില്‍ തുങ്ങിക്കിട 
ക്കുന്നത്‌ നാട്ടുകാര്‍ കണ്ടു. അവര്‍ പറഞ്ഞു, 
“ഈ മനുഷ്യന്‍ ഒരു കൊലയാളിയായിരിക്കണം! 
കടലില്‍ വച്ചയാള്‍ മരിച്ചില്ല. എങ്കിലും അവന്‍ 
ജീവനോടിരിക്കാ൯ന്‍ നീതി അനുവദിക്കുന്നില്ല.” 
ടപക്ഷേ പൌലൊസ്‌ പാമ്പിനെ കുടഞ്ഞു തീ 
യിലേക്കിട്ടു. അവനു മുറിവേറ്റിരുന്നില്ല. അയാ 
ള്‍ക്കു നീരുവരുമെന്നും പെട്ടെന്നു താഴെ വീണു 
മരിക്കുമെന്നും അവര്‍ കരൂതി. അവര്‍ വളരെ 
നേരം പൌലൊസിനെ നിരീക്ഷിച്ചെങ്കിലും 
അയാള്‍ക്കു കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അതി 
നാല്‍ പൌലൊസിനോട അവര്‍ക്കുണ്ടായിരുന്ന 
അഭിപ്രായം മാറി. അവര്‍ പറഞ്ഞു, “അവന്‍ 
ഒരു ദൈവമാണ്‌!” 

"ആ പ്രദേശത്തു കുറച്ചു കൃഷിഭൂമിയുണ്ടായി 
രുന്നു. പുബ്ളിയൊസ്‌ എന്നുപേരായ വളരെ 
പ്രധാനപ്പെട്ട ഒരാളുടേതായിരുന്നു ആ കൃഷി 
യിടം. അയാള്‍ ഞങ്ങളെ തന്‍െറ വീട്ടിലേക്കു 
ക്ഷണിച്ചു. പുബ്ളിയൊസ്‌ ഞങ്ങളോടു വളരെ 
കാരുണ്യം കാട്ടി. ഞങ്ങള്‍ മൂന്നുദിവസം അയാ 
ളുടെ വീട്ടില്‍ തങ്ങി. 8ഭ്രുബ്ളിയൊസ്ധിന്‍െറ 
അപ്പന്‍ ഒരു ശയ്യാവലംബിയായ രോഗിയായി 
രുന്നു. പനിയും വയറുകടിയും അദ്ദേഹത്തെ 
ബാധിച്ചിരുന്നു. പൌലൊസ്‌ അദ്ദേഹത്തിന്‍െറ 
അടുത്തു ചെന്ന്‌ അദ്ദേഹത്തിനുവേണ്ടി പ്രാര്‍ 
ത്ഥിച്ചു. തന്റെ കൈകള്‍ അദ്ദേഹത്തിന്‍െറ 
മേല്‍വച്ച്‌ പൌലൊസ്‌ ആ മനുഷ്യന്‍െറ രോഗം 
ഭേദമാക്കി. അതിനുശേഷം ആ ദ്വീപിലെ എല്ലാ 
രോഗികളും പൌലൊസിനന്‍െറയടുത്തെത്തി. 
അവരെയൊക്കെ പൌലൊസ്‌ സുഖപ്പെടുത്തു 
കയും ചെയ്തു. 10-11പീപുവാസികള്‍ ഞങ്ങളെ 
പല വിധത്തില്‍ സഹായിച്ചു. ഞങ്ങളവിടെ 
മൂന്നുമാസം താമസിച്ചു. ഞങ്ങള്‍ അവിടംവിട്ടു 
പോകാറായപ്പോള്‍ അവര്‍ ഞങ്ങള്‍ക്കുവേണ്ട 
തെല്ലാം തന്നു. 








പൌലൊസ്‌ മെലിത്ത ദ്വീപില്‍ 











പൌലൊസ്‌ റോമയിലേക്കു പോകുന്നു 
ഞങ്ങള്‍ അലക്സ്ന്ത്രിയായില്‍നിന്നും 
കയറി. ആ കപ്പല്‍ ശീതകാലത്ത്‌ മെലിത്തയില്‍ 


അപ്പൊ. പ്രവൃത്തികള്‍ 28:12-31 


നങ്കൂരമിട്ടിരുന്നതായിരുന്നു. ഇരട്ടദേവന്മാരുടെ 
ചിഹ്നം കപ്പലിന്‍െറ മുമ്പില്‍ വരച്ചിരുന്നു. 
ഞങ്ങള്‍ കപ്പല്‍ സുറാക്കൂന്ധില്‍ അടുപ്പിച്ചു. 
അവിടെ മൂന്നുദിവസം തങ്ങിയതിനുശേഷം 
ഞങ്ങള്‍ യാത്രതുടര്‍ന്നു. 1പിന്നീട്‌ ഞങ്ങള്‍ 
രെഗ്യൊനിലെത്തി. അടുത്ത ദിവസം തെക്കു 
പടിഞ്ഞാറുനിന്ന്‌ ഒരു കാറ്റ്‌ അടിയ്ക്കാന്‍ തുട 
ങ്ങി. അതിനാല്‍ ഞങ്ങള്‍ക്കു പിറ്റേന്ന്‌ പുത്യൊ 
ലില്‍ എത്താന്‍ കഴിഞ്ഞു. 14അവിടെ ഞങ്ങള്‍ 
ഏതാനും സഹോദരന്മാരെ കണ്ടെത്തി. അവര്‍ 
ഞങ്ങളെ ഒരാഴ്ച അവിടെ തങ്ങാന്‍ ക്ഷണിച്ചു. 
അവസാനം ഞങ്ങള്‍ റോമയിലേക്കു വന്നു. 1ടഞ 
ങ്ങളെത്തിയ വിവരം റോമയിലെ വിശ്വാസി 








1082 


വന്ന ഒരു യെഹൂദസഹോദരനും നിന്നെപ്പറ്റി 
ഒന്നും പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെ 
യ്തിട്ടില്ല. മാഞങ്ങള്‍ക്കു നിന്‍െറ ആശയങ്ങള്‍ 
കേള്‍ക്കണം. എല്ലായിടവും എല്ലാവരും ഈ സം 
ഘത്തിനെതിരെ സംസാരിക്കുന്നുവെന്നു ഞങ്ങ 
ള്‍ക്കറിയാം.” 

2പൌലൊസ്ും യെഹുദരും യോഗം ചേരാന്‍ 
ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസം വളരെ 
അധികം യെഹുദര്‍ അവന്‍ വസിക്കുന്ന വീട്ടില്‍ 
ചെന്ന്‌ അവനെ കണ്ടു. പൌലൊസ്‌ അവരോ 
ടെല്ലാം ദിവസം മുഴുവന്‍ സംസാരിച്ചു. ദൈവ 
രാജ്യത്തെപ്പറ്റി അവന്‍ അവര്‍ക്കു വിശദീകരി 
പുകൊടുത്തു. യേശുവില്‍ വിശ്വസിക്കാന്‍ 











കള്‍ അറിഞ്ഞു. അവര്‍ അപ്പിയൂസ്ിലെ ചന്ത 
യിലും മൂന്നു സത്രങ്ങളിലും ഞങ്ങളെ കാണാ 
നെത്തി. അവരെ കണ്ടപ്പോള്‍ പൌലൊസിനു 
ധൈര്യമായി. അവര്‍ ദൈവത്തോടു നന്ദി പറ 
ഞ്ഞു. 





പൌലൊസ്‌ റോമയില്‍ 

1പിന്നീട ഞങ്ങള്‍ റോമയിലേക്കുപോയി. 
അവിടെ പൌലൊസിനെ ഒറ്റയ്ക്കു താമസി 
ക്കാന്‍ അനുവദിച്ചു. എങ്കിലും ഒരു ഭടന്‍ അവനു 
കാവലുണ്ടായിരുന്നു. 

മൂന്നു ദിവസങ്ങള്‍ കഴിഞ്ഞ്‌ പൌലൊസ്‌ 
ഏറ്റവും പ്രധാനപ്പെട്ട യെഹൂദരില്‍ ചിലരെ 
വിളിച്ചുകൂട്ടി. പൌലൊസ്‌ പറഞ്ഞു, “എന്‍െറ 
യെഹൂദസഹോദരന്മാരേ, ഞാന്‍ നമ്മുടെ ആളു 
കള്‍ക്കു വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. നമ്മു 
ടെ പൂര്‍വ്വികരുടെ ആചാരങ്ങളെയും ഞാന്‍ 
നിഷേധിച്ചിട്ടില്ല. എന്നാലും യെരുശലേമില്‍ 
എന്നെ തടവുകാരനാക്കി റോമാക്കാര്‍ക്കു നല്‍ക 
പ്പെട്ടു. 18റോമാക്കാര്‍ എന്നെ വിചാരണ 
ചെയ്തു. എന്നാല്‍ എന്നെ കൊല്ലാന്‍ ഒരു കാര 
ണവും അവര്‍ക്കു കണ്ടുപിടിക്കാനായില്ല. അതി 
നാലവര്‍ക്കു എന്നെ സ്വതന്ത്രനാക്കണമായിരു 
ന്നു. 9പക്ഷേ എന്‍െറയാളുകള്‍, അതിഷ്‌ടപ്പെ 
ട്ടില്ല. അതിനാല്‍ കൈസര്‍ വിചാരണ നടത്ത 
ണമെന്ന്‌ ഞാന്‍ ആവശ്യപ്പെട്ടു. എന്നാല്‍ യെ 
ഹൂദര്‍ എന്തെങ്കിലും തെറ്റു ചെയ്തതായി 
ഞാന്‍ പറയുന്നില്ല. 2അതിനാലാണ്‌ ഞാന്‍ 
നിങ്ങളെ കണ്ട്‌ ഇതൊക്കെ പറയാന്‍ ആഗ്രഹി 
ച്ചത്‌. യിസ്രായേലിന്‍െറെറ പ്രതീക്ഷയെച്ചൊല്ലി 
യാണ്‌ ഞാന്‍ ഈ ചങ്ങലയാല്‍ ബന്ധിക്കപ്പെ 
ട്ടിരിക്കുന്നത്‌.” 

മിയെഹൂദര്‍ പൌലൊസിനോടു മറുപടി പറ 
ഞ്ഞു, “യെഹൂദ്യയില്‍നിന്നും നിന്നെപ്പറ്റി ഒരു 
കത്തും ഞങ്ങള്‍ക്കു ലഭിച്ചിട്ടില്ല. അവിടെനിന്നും 




















പൌലൊസ്‌ അവരെ പ്രേരിപ്പിച്ചു. അതിനാ 
യി മോശെയുടെ ന്യായപ്രമാണവും പ്രവാചക 
രുടെ വചനങ്ങളും ഉപയോഗിച്ചു. 4പൌലൊ 
സ്‌ പറഞ്ഞത്‌ ചിലര്‍ സ്വീകരിക്കുകയും മറ്റു 
ചിലര്‍ നിരാകരിക്കുകയും ചെയ്തു. അവര്‍ 
ക്കൊരു ന്യായമുണ്ടായിരുന്നു. യെഹൂദര്‍ പോ 
കാനൊരുങ്ങവേ പൌലൊസ്‌ അവരോടു പറ 
ഞ്ഞു: “പരിശുദ്ധാത്മാവ്‌ യെശയ്യാപ്രവാചക 
നിലൂടെ നിങ്ങളുടെ പിതാക്കന്മാരോട്‌ സത്യമാ 
യതു പറഞ്ഞു. അവന്‍ പറഞ്ഞു: 








26നീ ചെന്ന്‌ ഈ ആളുകളോട്‌ പറയുക: 
നിങ്ങള്‍ ശ്രദ്ധിച്ചുകേള്‍ക്കും, പക്ഷേ നിങ്ങള്‍ 
മനസ്സിലാക്കില്ല! നിങ്ങള്‍ നോക്കിക്കാണും, 
പക്ഷേ നിങ്ങള്‍ കാണുന്നതു മനസ്സിലാക്കാനാ 
വില്ല. 27അതെ, ഈ ആളുകളുടെ ഹൃദയങ്ങള്‍ 
കഠിനമായിരിക്കുന്നു. ഇവര്‍ക്കു ചെവിയുണ്ടെ 
ങ്കിലും ഇവര്‍ കേള്‍ക്കുന്നില്ല. ഇവര്‍ സത്യം 
കാണാന്‍ മടിക്കുന്നു. അതിനാല്‍ ഇവര്‍ കണ്ണുക 
ള്‍കൊണ്ട്‌ കാണുന്നില്ല, ചെവികള്‍കൊണ്ട്‌ 
കേള്‍ക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നുമില്ല. 
ഇവരെ സുഖപ്പെടു ത്താന്‍ എന്നിലേക്കു തിരി 
യുന്നുമില്ല.” 








യെശയ്യാവ്‌ 69-10 


28“അതുകൊണ്ട്‌ ദൈവത്തിന്‍െറ രക്ഷയെ 
ജാതികളിലേക്കയച്ചിരിക്കുന്നുവെന്ന്‌ നിങ്ങളെ 
അറിയിക്കാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. അവര്‍ 
ശ്രദ്ധിക്കും.” 29% 

പൌലൊസ്‌ രണ്ടുവര്‍ഷം ആ വാടകവീ 
ട്ടില്‍ താമസിച്ചു. തന്നെ കാണാനെത്തിയവരെ 
യൊക്കെ അവന്‍ സ്വീകരിച്ചു. 31ദൈവരാജ്യ 
ത്തെപ്പറ്റി പൌലൊസ്‌ പ്രസംഗിച്ചു. കര്‍ത്താ 
വായ യേശുക്രിസ്തുവിനെച്പറ്റി അവന്‍ പഠി 
പ്പിച്ചു. അവന്‍ വളരെ ധൈര്യത്തോടെ ചെയ്ത 
ഈ പ്രവൃത്തികള്‍ തടയാന്‍ ആരും ശ്രമിച്ചുമില്ല. 














വാക്യം 29 പ്രവ.യുടെ ചില പില്‍ക്കാലപതിപ്പുക 
ളില്‍ വാക്യം 29ല്‍ ഇത്രയും കൂടിയുണ്ട്‌. “അവന്‍ 
ഇങ്ങനെ പറഞ്ഞ ശേഷം, തമ്മില്‍ വലിയതര്‍ക്കം 
ഉണ്ടായി, യെഹൂദര്‍ അവിടം വിട്ടു പോയി.” 








1083 


റോമര്‍ക്ക്‌ 
എഴുതിയ ലേഖനം 


ക്രിസ്തുയേശുവിന്‍െറെ ദാസനായ പൌ 

ലൊസ്‌ എഴുതുന്നത്‌. എന്നെ ഒരു അപ്പൊ 
സ്തലനാകാന്‍ ദൈവം വിളിച്ചു. ദൈവത്തി 
ന്‍െറ സുവിശേഷം എല്ലാ ജനങ്ങളെയും അറി 
യിക്കുവാ൯ എന്നെ തിരഞ്ഞെടുത്തു. 

ദൈവം പ്രവാചകരിലൂടെ ഈ സുവി 
ശേഷം അവന്‍െറ ജനങ്ങള്‍ക്കു നല്‍കാന്‍ വളരെ 
പണ്ടു തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. 3തിരു 
വെഴുത്തുകളില്‍ ആ വാഗ്ദാനമാണ്‌ രേഖപ്പെടു 
ത്തിയിട്ടുള്ളത്‌. ദൈവത്തിന്‍െറ പുത്രനും 
നമ്മുടെ കര്‍ത്താവുമായ യേശുക്രിസ്തുവിനെ 
ക്കുറിച്ചുളളതാണ്‌ ആ സുവിശേഷം. ദാവീ 
ദിന്‍െറെ കുടുംബത്തിലാണ്‌ ഒരു വ്യക്തിയെന്ന 
നിലയില്‍ അവന്‍ ജനിച്ചത്‌. പക്ഷേ യേശു 
ദൈവപുത്രനാണെന്ന്‌ പരിശുദ്ധാത്മാവിലൂടെ 
സ്പഷ്ടമാക്കി. മരണത്തില്‍നിന്നും ഉയര്‍ 
ത്തിയ ശക്തിമത്തായ പ്രവര്‍ത്തനം വഴി, 
അവന്‍ ദൈവപുത്രനാണെന്നു വെളിവായിരി 
ക്കുന്നു. ദൈവം ക്രിസ്തുവിലൂടെ, ഒരു അപ്പൊ 
സ്തലന്‍െറ ജോലിയെനിക്കു നല്‍കി. സകല 
രാജ്യങ്ങളിലുമുള്ള ജനങ്ങളെ ദൈവ വിശ്വാസ 
ത്തിലേക്കും ദൈവവിധേയത്വത്തിലേക്കും നയി 
ക്കാന്‍വേണ്ടിയാണ്‌ ദൈവം എന്നെ ജോലി 























ഞാനിവിടെ ലക്ഷ്യമാക്കുന്നത്‌. 3സഹോദരീ 
സഹോദരന്മാരേ, നിങ്ങളുടെ സമീപമെത്താ൯ 
ഞാന്‍ പലതവണ ഒരുങ്ങിയതാണ്‌ എന്ന കാര്യം 
നിങ്ങളറിയണമെന്നു ഞാന്‍ ആശിക്കുന്നു. 
എന്നാല്‍ നിങ്ങളുടെ അടുത്തുവരാന്‍ എനിക്ക്‌ 
അനുമതി ലഭിച്ചില്ല. ആത്മീയ അഭിവൃദ്ധിയ്ക്ക്‌ 
നിങ്ങളെ സഹായിക്കണമെന്നുള്ളതുകൊണ്ട അ 
വിടെ വരാ൯ ഞാനാഗ്രഹിക്കുന്നു. ശേഷം ജാതി 
കളെ സഹായിച്ചതുപോലെ നിങ്ങളെയും 
സഹായിക്കാന്‍ ഞാനാഗ്രഹിക്കുന്നു. 

14എനിക്ക്‌ യവനന്മാരോടും യവനന്മാരല്ലാ 
ത്തവരോടും വിജ്ഞാനികളോടും ഭോഷന്മാ 
രോടും എല്ലാവരോടും കടപ്പാടുണ്ട്‌. അതുകൊ 
ണ്ടാണ്‌ റോമയിലുള്ള നിങ്ങളോടും സുവി 
ശേഷം പ്രസംഗിക്കുവാന്‍ ഞാനാഗ്രഹിക്കുന്നത്‌. 

1സുവിശേഷത്തെക്കുറിച്ചു എനിക്കു ലജ്ജ 
യില്ല, എന്തുകൊണ്ടെന്നാല്‍ വിശ്വസിക്കുന്ന 
എല്ലാവര്‍ക്കും, ആദ്യം യെഹൂദനും പിന്നെ ജാതി 
കള്‍ക്കും രക്ഷിക്കപ്പെടുവാ൯ന്‍ ദൈവം ഉപയോ 
ഗിക്കുന്ന ശക്തിയാണത്‌. 17ദൈവം ജനങ്ങളെ 
നീതീകരിക്കുന്നതെങ്ങനെയെന്ന്‌ സുവിശേഷ 
ത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ നീതീ 
കരണത്തിനുള്ള വഴി ആദിമുതല്‍ അവസാനം 














ഏപ്പിച്ചത്‌. ഞാനാകട്ടെ ക്രിസ്തുവിനുവേണ്ടി 
ഈ പ്രവൃത്തി ചെയ്യുന്നു. 6റോമിലുള്ള 
നിങ്ങളും, യേശു ക്രിസ്തുവിന്‍േറേതാകാന്‍ 
ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 

തന്‍െറ വിശുദ്ധജനമാകാ൯ വേണ്ടി ദൈവം 
വിളിച്ചിരിക്കുന്ന റോമിലെ എല്ലാ ജനങ്ങള്‍ക്കും 
വേണ്ടിയുള്ളതാണ്‌ ഈ കത്ത്‌. ദൈവം സ്നേ 
ഹിക്കുന്ന ജനങ്ങളാണ്‌ നിങ്ങള്‍. നമ്മുടെ പിതാ 
വായ ദൈവത്തിന്‍െറയും കര്‍ത്താവായ യേശു 








വരെ വിശ്വാസത്തില്‍ അടിസ്ഥാനപ്പെട്ടിരി 
ക്കുന്നു. തിരുവെഴുത്ത്‌ പറയുന്നതുപോലെ, “വി 
ശ്വാസത്താല്‍ നീതീകരിക്കപ്പെട്ടവന്‍ എന്നേ 
ക്കും ജീവിക്കും.” * 


എല്ലാവരും തെറ്റു ചെയ്തു 
18 ദെവകോപം സ്വര്‍ഗ്ഗത്തില്‍നിന്നും വെളി 
പെടുത്തിയിരിക്കുന്നു. ജനങ്ങള്‍ ദൈവത്തിനെ 
തിരായി അനുവര്‍ത്തിക്കുന്ന എല്ലാ ദുഷ്ടത 





ക്രിസ്തുവിന്‍െറയും കൃപയും സമാധാനവും 
നിങ്ങള്‍ക്ക്‌ ലഭിക്കുമാറാകട്ടെ! 


ഒരു കൃതജ്ഞതാ പ്രാര്‍ത്ഥന 

8നിങ്ങള്‍ക്കെല്പാവര്‍ക്കുംവേണ്ടി യേശുക്രി 
സ്തുവിലൂടെ എന്‍റെ ദൈവത്തിന്‌ ഞാനാ 
ദ്യമായി നന്ദി പറയുന്നു. നിങ്ങളുടെ വിശ്വാസ 
ത്തെപ്പറ്റി സമസ്തലോകവും വിളംബരം ചെ 
യ്യുന്നതിനാല്‍ ഞാന്‍ ദൈവത്തോടു നന്ദി 
പറയുന്നു. 91%ഞാന്‍൯ പ്രാര്‍ത്ഥിക്കുമ്പോഴെല്ലാം 
നിങ്ങളെ ഓര്‍മ്മിക്കും. ഇതു സത്യമാണെന്നു 
ദൈവത്തിനറിയാം. അവന്‍െറ പുത്രന്‍റെ 
സുവിശേഷത്തെപ്പറ്റി ജനങ്ങളെ ഉദ്ബോധി 
പ്പിച്ചു കൊണ്ടാണ്‌ ഞാന്‍ എന്‍െറ ആത്മാവില്‍ 
ദൈവത്തെ ആരാധിക്കുന്നത്‌. നിങ്ങളുടെ അടു 
ത്ത്‌ എത്താനുള്ള അനുമതിക്കായി ഞാന്‍ പ്രാര്‍ 
ത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നുവെങ്കില്‍ 
അതു സംഭവിക്കും. 1॥നിങ്ങളെ കാണാന്‍ ഞാന്‍ 
അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളെ ശക്ത 
രാക്കാന്‍ ചില ആത്മീയവരം നല്‍കാന്‍ എനി 
ക്കാഗ്രഹമുണ്ട്‌. 12നമുക്ക്‌ ഓരോരുത്തര്‍ക്കുമുള്ള 
വിശ്വാസത്തിന്‍റെ അടിസ്ഥാനത്തില്‍ നാം 
പരസ്പരം സഹായിക്കണമെന്ന ആഗ്രഹമാണ്‌ 











യിലും വീഴ്ചയിലും ദൈവം കോപിഷ്ടനാണ്‌. 
അവര്‍ക്ക്‌ സത്യം അറിയാമെങ്കിലും അവരുടെ 
ദുഷ്ടജീവിതം സത്യത്തെ മറയ്ക്കുന്നു. ദൈവ 
ത്തെപ്പറ്റി അറിയാവുന്നതെല്ലാം അവര്‍ക്ക്‌ 
വ്യക്തമായിട്ടും അവര്‍ സത്യത്തെ മറച്ചുവയ്ക്കു 
ന്നതിനാല്‍ ദൈവം ക്രോധം പ്രകടിപ്പിക്കുന്നു. 
ദൈവം, തന്നെ സംബന്ധിച്ചതെല്ലാം അവര്‍ക്കു 
മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു.മനിത്യമായി 
നിലനില്‍ക്കുന്ന ശക്തിയും ദൈവീകമഹ 
ത്വവും തുടങ്ങി അദ്ൃശ്യഗൂണങ്ങളും ദൈവീക 
മായ സകലതും ദൈവത്തിനുണ്ട്‌. പക്ഷേ, ലോ 
കാരംഭം മുതല്‍ക്കേ അത്തരം കാര്യങ്ങള്‍ മനുഷ്യ 
ര്‍ക്ക്‌ മനസ്സിലാക്കാന്‍ എളുപ്പമായിരുന്നു. 
ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനും ഇക്കാര്യങ്ങള്‍ 
വ്ൃക്തമാക്കിയിട്ടുണ്്‌. അതുകൊണ്ട്‌ തങ്ങള്‍ 
ചെയ്യുന്ന തെറ്റുകളില്‍നിന്ന്‌ ജനങ്ങള്‍ക്ക്‌ ഒഴിക 
ഴിവില്ല. മനുഷ്യര്‍ക്ക്‌ ദൈവത്തെ അറിയാമെ 
ങ്കിലും അവര്‍ ദൈവത്തിനു മഹത്വം കൊടുക്കു 
കയോ അവനോട്‌ നന്ദിപറയുകയോ ചെയ്തി 
ല്ല. അവരുടെ ചിന്ത നിഷ്പ്രയോജനമായി. 
പാപാന്ധത അവരുടെ മൂഡമനസ്സുകളില്‍ നിറ 
ഞ്ഞിരിക്കുന്നു. 2അവര്‍ ബുദ്ധിമാന്മാരാണെന്നു 














“വിശ്വാസത്താല്‍ ... ജീവിക്കും ഉദ്ധരണി ഹബ. 2:4. 


റോമര്‍ 1:23-2:15 


അവകാശപ്പെടുന്നെങ്കിലും മൂഡന്മാരായിരി 
ക്കുന്നു. അനശ്വരനായ ദൈവത്തിന്‍െറ മഹ 
ത്വം അവര്‍ കൈവെടിഞ്ഞിരിക്കുന്നു. ഭൂവാസി 
കളുടെയിടയില്‍ നിര്‍മ്മിച്ച വിഗ്രഹങ്ങളെ നമ 
സ്‌ക്കരിക്കാ൯ന്‍ ആ മഹത്വത്തെ അവര്‍ കൈമാറ്റം 
ചെയ്തു. പക്ഷികളെയും നാല്‍ക്കാലികളെയും 
ഇഴജന്തുക്കളെയും പോലുള്ളവയ്ക്കായി ദൈവ 
മഹത്വം വില്‍ക്കപ്പെട്ടു. 

24ജനങ്ങളിലാകമാനം തിന്മയാണ്‌, തിന്മ ചെ 
യാന്‍ മാത്രമാണവരുടെ ആഗ്രഹം. അതുകൊണ്ട്‌ 
ദൈവം അവരെ ഉപേക്ഷിക്കുകയും അവരുടെ 
ദുര്‍മ്മാര്‍ഗ്ഗങ്ങളിലൂടെ പോകാന്‍ വിടുകയും 
ചെയ്തു. അങ്ങനെ അവര്‍ സ്വന്തം ശരീരങ്ങളെ 
ലൈംഗികപാപങ്ങള്‍ ചെയ്തുകൊണ്ട്‌ അധ:പ 
Ble ese ചെയ്തു. അവര്‍ ദൈവത്തെ 
ക്കുറിച്ചുള്ള സത്യം അസത്യത്തിനു കൈമാറ്റം 
ചെയ്തു. അവര്‍ സൃഷ്ടിക്കപ്പെട്ടതിനെ നമ 
സ്‌ക്കരിക്കുകയും സേവിക്കുകയും ചെയ്തു. 
എന്നാല്‍ അവര്‍ സൃഷ്ടാവായ ദൈവത്തെ നമ 
സ്ക്കരിക്കുകയോ സേവിക്കുകയോ ചെയ്തില്ല. 
എന്നെന്നും ദൈവം വാഴ്ത്തപ്പെടട്ടെ! ആമേന്‍. 
2ഇക്കാരണത്താല്‍ ദൈവം അവരെ ഉപേക്ഷി 
ക്കുകയും, അവര്‍ അനുവര്‍ത്തിക്കാനാഗ്രഹിച്ച 
ലജ്ജാകരമായ വികാരങ്ങളിലേക്ക്‌ വിട്ടൊഴിയു 
കയും അവരുടെ സ്ത്രീകള്‍ പുരുഷന്മാരുമാ 
യുള്ള പ്രകൃത്യാനുസരണമായുള്ള ലൈംഗിക 
വേഴ്ച മതിയാക്കി മറ്റു സ്ത്രീകളുമായി ലൈം 
ഗികബന്ധം സ്ഥാപിച്ചു. മഇതുപോലെ പുരു 
ഷന്മാര്‍ സ്ത്രീകളുമായുള്ള നൈസര്‍ഗ്ദീക ബ 
ന്ധമുപേക്ഷിച്ച്‌ എപ്പോഴും അവര്‍ കാമാഗ്നി 
യില്‍ എരിഞ്ഞ്‌ പരസ്പരാസക്തി പുലര്‍ത്തി. 
പുരുഷന്മാര്‍ പരസ്പരം ലജ്ജാകരമായ വേഴ്ച്ച 
കളില്‍ ഏര്‍പ്പെട്ടു. അവരുടെ ദുഷ്പ്രവൃത്തികള്‍ 
ക്കുള്ള ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുകയും 
ചെയ്തു. 

28ദൈവത്തെക്കുറിച്ച്‌ സത്യസന്ധമായ അറി 
വുണ്ടായിരിക്കണമെന്നത്‌ പ്രധാനപ്പെട്ട ഒരു 
കാര്യമാണെന്ന്‌ അവര്‍ ചിന്തിച്ചില്ല. അതു 
കൊണ്ട്‌ ദൈവം അവരെ തള്ളുകയും അവരുടേ 
തായ വ്യര്‍ത്ഥചിന്തകളില്‍ മുഴുകാന്‍ കൈവെ 
ടിയുകയും ചെയ്തു. അങ്ങനെ അവര്‍ ചെയ്യ 
രൂതാത്ത കാര്യങ്ങള്‍ ചെയ്തു. 2%അവര്‍ എല്ലാ 
തരത്തിലുമുള്ള തിന്മയും ദുഷ്ടതയും സ്വാര്‍ത്ഥ 
തയും ദ്വേഷവും ഉള്ളവരായിത്തീര്‍ന്നു. അവ 
രില്‍ അസൂയയും കൊലപാതകവും കലഹവും 
വഞ്ചനയും വിദ്വേഷവും നിറഞ്ഞു നിന്നു. 
30അവര്‍ പരദൂഷണവും കുശുകുശുപ്പും നടത്തി. 
അവര്‍ ദൈവവിരോധികളും ധിക്കാരികളും ദുര 



































1084 


രെ വിധിക്കുമ്പോള്‍ അവര്‍ ചെയ്യുന്ന അതേ 
തെറ്റുകള്‍ നിങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട്‌ 
നിങ്ങള്‍ അവരെ വിധിക്കുമ്പോള്‍ യഥാര്‍ത്ഥ 
ത്തില്‍ നിങ്ങള്‍ നിങ്ങളുടെ തെറ്റിനെത്തന്നെ 
യാണ്‌ വിധിക്കുന്നത്‌. 2അത്തരം തെറ്റു ചെയ്യു 
ന്നവരില്‍ ദൈവത്തിന്‍െറ വിധിന്യായം പ്രവര്‍ 
ത്തിക്കുന്നത്‌ ശരിയാണെന്ന്‌ നമുക്കറിയാം. 3പാ 
പികളെ വിധിക്കുകയും, അതേ പാപം ചെയ്യു 
കയും ദൈവനീതിയെക്കുറിച്ച്‌ അറിയുകയും 
ചെയ്യുന്ന നിങ്ങള്‍ ദൈവത്തിന്‍െറ ന്യായവി 
ധിയില്‍നിന്ന്‌ രക്ഷപ്പെടുമെന്ന്‌ കരുതുന്നു 
ണ്ടോ? ദൈവം നിങ്ങളോടു വളരെ കരുണയു 
ളളവനാണ്‌. അവന്‍ നിങ്ങളുടെ നേര്‍ക്ക്‌ ക്ഷമ 
കാണിക്കുന്നു. നിങ്ങളുടെ മാറ്റത്തിനു വേണ്ടി 
അവന്‍ കാത്തിരിക്കുന്നു. പക്ഷേ, നിങ്ങള്‍ 
അവന്‍െറ കാരുണ്യത്തെക്കുറിച്ച്‌ ഒട്ടും ചിന്തി 
ക്കുന്നില്ല. നിങ്ങളുടെ മാനസാന്തരത്തിനു 
കാത്തിരിക്കാന്‍ തക്കവണ്ണം അത്രമേല്‍ കരുണാമ 
യനാണ്‌ ദൈവം എന്‌ ഒരു പക്ഷേ നിങ്ങള്‍ക്കറി 
വില്ലായിരിക്കും. പക്ഷേ, നിങ്ങള്‍ കഠിനഹൃദ 
യരും ദുശ്ലാഠ്യക്കാരുമാണ്‌. പ ശ്ചാത്താപത്തിനു 
വിധേയരാകാന്‍ മടിക്കുന്നതുകൊണ്ട്‌ നിങ്ങള്‍ 
നിങ്ങള്‍ക്കു ശിക്ഷ വീണ്ടും പെരുപ്പിക്കുന്നു. 
ദൈവം തന്‍െറ കോപം വെളിവാക്കുന്ന ദിവസം 
ആ ശിക്ഷ നിങ്ങള്‍ക്കു കിട്ടുകയും ചെയ്യും. 
ആ ദിവസം മനുഷ്യര്‍ ദൈവത്തിന്‍െറ ശരി 
യായ ന്യായവിധി കാണും. ഓരോ വ്യക്തിക്കും 
താന്‍ ചെയ്തവയ്ക്കുള്ള പ്രതിഫലമോ ശിക്ഷ 
യോ ദൈവം നല്‍കും. "ദൈവ മഹത്വത്തിനും 
കീര്‍ത്തിക്കും നിത്ൃജീവനും വേണ്ടി ചിലര്‍ 
ജീവിക്കും. എപ്പോഴും സല്‍പ്രവൃത്തികള്‍ നിറ 
ഞ്ഞ ജീവിതത്തിനായി അവര്‍ നിര്‍ബന്ധം 
പിടിക്കും. ദൈവം അവര്‍ക്കു നിത്യജീവന്‍ 
നല്‍കും. മറ്റു ചിലര്‍ സ്വാര്‍ത്ഥമതികളും സത്യാ 
ന്വേഷണത്തില്‍ വിമുഖരുമാണ്‌. അവര്‍ ദുഷ്ട 
തയെ പിന്തുടരും. ദൈവം തന്‍െറ ശിക്ഷയും 
കോപവും അവര്‍ക്കു നല്‍കും. ട്ദുഷ്ടത ചെയ്യു 
ന്ന യെഹൂദരും ജാതികളുമായ എല്ലാവര്‍ക്കും 
ദൈവം പ്രശ്നങ്ങളും കഷ്ടതകളും നല്‍കും. 
10സല്‍പ്രവൃത്തികളില്‍ ഏര്‍പ്പെടുന്ന യെഹൂദരും 
അല്ലാത്തവരുമായ എല്ലാവര്‍ക്കും അവന്‍ മഹ 
ത്വും ബഹുമാനവും സമാധാനവും സമ്മാനി 
ക്കും. 11ദൈവം എല്ലാവരെയും പക്ഷപാതരഹി 
തമായി വിധിക്കുന്നു. 

12ന്യായപ്രമാണം ഉള്ളവരും അതില്ലാത്ത 
വരും പാപം ചെയ്യുമ്പോള്‍ സമന്മാരുമാകുന്നു. 
ന്യായപ്രമാണമില്ലാത്തതിനാല്‍ പാപം ചെയ്യു 
ന്നവര്‍ നശിക്കും. ന്യായപ്രമാണം ഉണ്ടായിട്ട്‌ 























ഭിമാനികളും ആത്മപ്രശംസ നടത്തുന്നവരു 
മായി ദുഷ്ടത ചെയ്യാനുള്ള വഴികള്‍ കണ്ടെ 
ത്തി. മാതാപിതാക്കളെ അനുസരിക്കാത്തവ 
രായി. 31അവര്‍ ഭോഷന്മാര്‍, തങ്ങളുടെ പ്രതി 
ജ്ഞ പാലിക്കാത്തവര്‍, അന്യരോട്‌ ദയയോ 
കാരുണ്യമോ ഇല്ലാത്തവര്‍. 32അവര്‍ക്ക്‌ ദൈവ 
നീതി അറിയാം. ഇത്തരം കാര്യങ്ങള്‍ ചെയ്യുന്ന 
വര്‍ മരണാര്‍ഹരാണെന്ന ദൈവകല്പന അവര്‍ 
ക്കറിയാം. എന്നിട്ടും അവര്‍ തങ്ങളുടെ ദുഷ്ടകൃ 
തൃങ്ങള്‍ തുടരുക മാത്രമല്ല ഇത്തരം പ്രവൃത്തി 
കള്‍ ചെയ്യുന്നവരെ ശരിവയ്ക്കുകയും 
ചെയ്യുന്നു. 





യെഹൂദരും പാപികളാണ്‌ 
മറ്റുള്ളവരെ വിധിക്കരുത്‌, കാരണം നിങ്ങളും 
പാപം കൊണ്ട്‌ അപരാധികളാണ്‌. മറ്റുള്ളവ 


പാപം ചെയ്യുന്നവര്‍ ന്യായപ്രമാണം കൊണ്ട്‌ 
വിധിക്കപ്പെടും. 

13ന്യായപ്രമാണത്തെപ്പറ്റിയുള്ള കേട്ടറിവ്‌ 
ആര്‍ക്കും നീതീകരിക്കപ്പെടുവാ൯ന്‍ സഹായകമാ 
വുകയില്ല. ന്യായപ്രമാണം അനുശാസിക്കുന്ന 
കാര്യങ്ങളെല്ലാം അനുസരിക്കുമെങ്കില്‍ അത്‌ 
ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുവാ൯ 
സഹായിക്കും. 1ജാതികള്‍ക്ക്‌ ആ ന്യായപ്രമാണ 
മില്ല. പക്ഷേ അവര്‍ സ്വാഭാവികമായി ന്യായ 
പ്രമാണം ആവശ്യപ്പെടുമ്പോലെ പ്രവര്‍ത്തിക്കു 
മ്പോള്‍ അവര്‍ക്കു ന്യായപ്രമാണം ഇല്ലെങ്കിലും, 
അവര്‍ തന്നെയാകും അവരുടെ ന്യായപ്രമാണം. 
തങ്ങളുടെ ഹൃദയങ്ങളില്‍ നന്മ തിന്മകളെ 
അവര്‍ വിവേചിച്ചറിയുന്നത്‌ ന്യായപ്രമാണ 
ത്തിനു അനുസൃതമായ മട്ടില്‍ തന്നെയാണ്‌. 
തെറ്റും ശരിയും അവര്‍ക്ക്‌ അനുഭവവേദ്യമാ 











1085 


കുന്നവിധം അവര്‍ പ്രകടിപ്പിക്കുന്നു. ചില 
പ്പോള്‍ തങ്ങളുടെ പ്രവൃത്തികള്‍ തെറ്റാണെന്ന്‌ 
അവരുടെ മനസ്സ്‌ മന്ത്രിക്കുകയും അങ്ങനെ അവ 
ര്‍ക്ക്‌ കുറ്റബോധം ഉളവാകുകയും ചെയുന്നു. 
മറ്റുചിലപ്പോള്‍ അവരുടെ മനസ്സ്‌ തങ്ങളുടെ 
ചെയ്തികളെ ശരിവയ്ക്കുകയും അങ്ങനെ അ 
വരെ കുറ്റബോധത്തില്‍നിന്നും വിമുക്തരാക്കു 
കയും ചെയുന്നു. മനുഷ്യമനസ്സിലെ രഹസ്യ 
ങ്ങളെ ദൈവം വിചാരണചെയ്യുന്ന ആ ദിവസം 
ഇതെല്ലാം നടക്കും. ഞാന്‍ മനുഷ്യരെ അറി 
യിക്കുന്ന സുവിശേഷമനുസരിച്ച്‌ ദൈവം 
ക്രിസ്തുയേശു വഴി മനുഷ്യരെ വിധിക്കും. 








യെഹുദരും ന്യായപ്രമാണവും 

17നിങ്ങളുടെ കാര്യം എങ്ങനെ? നിങ്ങള്‍ ഒരു 
യെഹൂദനാണെന്നു പറയുന്നു. നിങ്ങള്‍ ന്യായ 
പ്രമാണത്തില്‍ വിശ്വസിക്കുന്നവരും ദൈവ 
ത്തോടടുത്തവരെന്നും നിങ്ങള്‍ പ്രശംസിക്കുന്നു. 
18നിങ്ങള്‍ എന്തു ചെയ്യണമെന്നാണ്‌ ദൈവം 
ആവശ്യപ്പെടുന്നത്‌ എന്നു നിങ്ങള്‍ക്കറിയാം. 
ന്യായപ്രമാണം നിര്‍ദ്ദേശിച്ചിട്ടുള്ളതി൯ പ്ര 
കാരം പ്രധാനവസ്തുതകള്‍ നിങ്ങള്‍ക്ക്‌ 
അറിയാം. 19വഴിയറിയാത്തവര്‍ക്ക്‌ ഒരു വഴികാ 
ട്ടിയാണെന്നു നിങ്ങള്‍ സ്വയം കരുതുന്നു. പാപ 
ത്തിന്‍െറ ഇരുട്ടില്‍ അകപ്പെടുവര്‍ക്ക്‌ വെളിച്ചമാ 
ണെന്നും നിങ്ങള്‍ വിചാരിക്കുന്നു. 4ഭോഷന്മാര്‍ 
ക്കും, എന്താണ്‌ ശരിയെന്നു എടുത്തുകാട്ടാന്‍ 
നിങ്ങള്‍ക്കാകുമെന്നു നിങ്ങള്‍ കരുതുന്നു. പക്വ 
തയില്ലാത്തവര്‍ക്കു നിങ്ങള്‍ അദ്ധ്യാപകനാ 
ണെന്നു സ്വയം വിചാരിക്കുകയും ന്യായപ്ര 
മാണം അറിയുന്നതുകൊണ്ട്‌ എല്ലാം അറിയുന്നു 
വെന്നും സത്യം പൂര്‍ണ്ണമായും തനിക്കു വെളി 
പ്പെട്ട വെന്നും നിങ്ങള്‍ കരുതുന്നു. ിമറ്റുള്ളവരെ 
പഠിപ്പിക്കുന്ന നിങ്ങള്‍ക്ക്‌ എന്തുകൊണ്ട്‌ സ്വയം 
പഠിച്ചുകൂടാ? മോഷ്ടിക്കരുതെന്നു മറ്റുള്ളവ 
രോട പറയുന്ന നിങ്ങള്‍ സ്വയം മോഷ്ടിക്കുന്നു. 
മാവ്ൃഭിചരിക്കരുതെന്നു അന്യരെ ഉപദേശിക്കു 
ന്ന നിങ്ങള്‍ തന്നെ ആ പാപം ചെയ്യുന്നു. വി 
ഗ്രഹങ്ങളെ വെറുക്കുന്ന നിങ്ങള്‍ ക്ഷേത്രങ്ങള്‍ 
കൊള്ളയടിക്കുന്നു. ദൈവത്തിന്‍െറ ന്യായ 
പ്രമാണത്തില്‍ പ്രശംസിക്കുകയും ആ ന്യായ 
പ്രമാണം ലംഘിക്കുകയും ചെയ്തുകൊണ്ട്‌ 
നിങ്ങള്‍ ദൈവത്തിനു അപമാനം വരുത്തുന്നു. 
മ്തിരുവെഴുത്തുകളില്‍ എഴുതിയിട്ടുണ്ട്‌: “നി 
ങ്ങള്‍ യെഹൂദര്‍ മൂലം ജാതികളാല്‍ ദൈവം 
അവമതിക്കപ്പെടുന്നു.”* 

മട്നിങ്ങള്‍ ന്യായപ്രമാണം അനുസരിക്കുന്നു 
വെങ്കില്‍ പരിച്ഛേദന ഗുണമുണ്ട്‌; മറിച്ച്‌ 
നിങ്ങള്‍ ന്യായപ്രമാണം ലംഘിക്കുന്നുവെങ്കില്‍ 
ആ പരിച്ഛേദന അഗ്രചര്‍മ്മമാകും. 2 പക്ഷേ 
പരിച്ഛേന ചെയ്തിട്ടില്ലാത്ത ജാതികള്‍ 
ന്യായപ്രമാണം അനുശാസിക്കുന്നത്‌ ചെയ്‌ 
താല്‍ അവര്‍ യഥാര്‍ത്ഥത്തിലും പരിച്ഛേദന 
ചെയ്തവരാകും. 27അഗ്രചര്‍മ്മിയായവന്‍ ന്യാ 
യപ്രമാണം അനുസരിക്കുന്നുവെങ്കില്‍, ന്യായ 
പ്രമാണവും പരിച്ഛേദനയും ഉള്ള ന്യായപ്ര 
മാണ ലംഘിയായ നിന്നെ അവന്‍ കുറ്റം വിധി 
ക്കും. 

28ശരീരം കൊണ്ടു മാത്രം യെഹൂദനായവ൯ 
യഥാര്‍ത്ഥത്തില്‍ ഒരു യെഹുദനല്ല. ബാഹ്യ 
മായി മാത്രമുള്ളതല്ല യഥാര്‍ത്ഥ പരിച്ഛേദന. 
29ആന്തരികമായും യെഹുദനാകുന്നതോടുകൂടി 




















“നിങ്ങള്‍ ... അവമതിക്കപ്പെടുന്നു” ഉദ്ധരണി യെശ. 
52:5 


റോമര്‍ 2:16-3:13 


മാത്രമാണ്‌ ഒരുവന്‍ യഥാര്‍ത്ഥ യെഹുദനാകു 
ന്നത്‌. ഹൃദയത്തിലാണ്‌ ശരിയായ പരിച്ഛേ 
ദന നടക്കേണ്ടത്‌. അത്‌ എഴുതപ്പെടു ന്യായപ്രമാ 
ണത്തിനൊത്തല്ല, ആത്മാവിലൂടെയാണ്‌ നട 
ക്കുക. ആത്മാവിലൂടെ ഹൃദയത്തില്‍ പരിച്ഛേ 
ദന ഏറ്റവന്‍ മനുഷ്യരില്‍നിന്നല്ല ദൈവത്തില്‍ 
നിന്നുമാണ്‌ പ്രശംസ ലഭിക്കുക. 

മറ്റുളളവര്‍ക്ക്‌ ഇല്ലാത്തതായി യെഹൂദര്‍ക്ക്‌ 

എന്തു മേന്മയാണുള്ളത്‌? പരിച്ഛേദിത 
രായി എന്നതിന്‌ എന്തു ശ്രേഷ്ടതയുണ്ട്‌? ഉണ്ട്‌, 
യെഹൂദര്‍ക്ക്‌ പല ആനുകൂല്യങ്ങളുമുണ്ട്‌. ഏറ്റ 
വും പ്രധാനം ഇതാണ്‌: ദൈവം അവന്റെ 
ഉപദേശങ്ങള്‍ യെഹുദരെ വിശ്വസിച്ചാണ്‌ 
ഏല്ലിച്ചിരിക്കുന്നത്‌. 3പില യെഹൂദര്‍ ദൈവ 
ത്തോടു വിശ്വസ്തത കാട്ടിയില്ല എന്നതു 
സത്യം തന്നെ. പക്ഷെ, അത്‌ വാഗ്ദാന പാലന 
ത്തില്‍നിന്നും ദൈവത്തെ മാറ്റി നിര്‍ത്തുമോ? 
ഇല്ല. എല്ലാവരും നൂണയന്മാരായാലും, ദൈവം 
കേവലം സത്യമായി തുടര്‍ന്നുകൊണ്ടേയി 
രിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ, 

“നിന്‍െറ വാക്കുകളില്‍ നീ നീതികരിക്ക൭ 
ടുകയും വിധിക്കപ്പെടുമ്പോള്‍ നീ വിജയിക്കു 
കയും ചെയ്യട്ടെ.” സങ്കീര്‍ത്തനങ്ങള്‍ 51:4 

















ടനാം തെറ്റു ചെയ്യുമ്പോള്‍ അത്‌ ദൈവത്തി 
ന്‍െറ നീതിയെ കൂടുതല്‍ വെളിപ്പെടുത്തുന്നു. 
അതിനാല്‍ ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോള്‍ 
അവന്‍ അന്യായമാണ്‌ ചെയ്യുന്നതെന്നു പറ 
യാന്‍ നമുക്കു സാധിക്കുമോ? (ചിലര്‍ക്ക്‌ തോന്നി 
യേക്കാവുന്ന ഒരാശയം പറഞ്ഞുവെന്നേയു 
ള്ളൂ.) ഇല്ല. ദൈവത്തിനു നമ്മെ ശിക്ഷിക്കാന്‍ 
സാധിക്കില്ലെങ്കില്‍ അവന്‍ ലോകത്തെ വിധി 
ക്കാനും സാധിക്കില്ല. 

ഒരുവന്‍ പറഞ്ഞേക്കാം “എന്‍െറ കാപട്യം 
ദൈവത്തിന്‍െറ സത്യത്തെ വെളിവാക്കുന്നതി 
നാല്‍ ഞാന്‍ അസത്യം പറയുമ്പോള്‍ അത്‌ 
ദൈവത്തിന്‌ കൂടുതല്‍ മഹത്വം പ്രദാനം ചെയ്യു 
ന്നു. അപ്പോള്‍ പിന്നെഎന്നെ ഒരു പാപിയെന്നു 
എന്തിനു വിധിക്കണം?” 8*“നന്മ നേടാന്‍ വേണ്ടി 
നമുക്കു പാപം ചെയ്യാം” എന്നു പറയുന്നതു 
പോലെയാണിത്‌. ഇത്തരം കാര്യങ്ങളാണ്‌ നാം 
പഠിപ്പിക്കുന്നതെന്ന്‌ ധാരാളം പേര്‍ നമ്മെ വിമര്‍ 
ശിച്ചു പറയുന്നുണ്ട്‌. ഇങ്ങനെ പറയുന്നവര്‍ 
തെറ്റുകാര്‍ മാത്രമല്ല, അവര്‍ വിധിക്കപ്പെടണം. 








എല്ലാവരും പപികളാണ്‌ 

അതു കൊണ്ട്‌ യെഹൂദരായ നാം മറ്റുള്ളവരെ 
ക്കാള്‍ മേന്മയുള്ളവരാണോ? അല്ല. യെഹുദരും 
ജാതികളും തുല്യരാണെന്നു ഞാന്‍ നേരത്തേ 
തന്നെ പറഞ്ഞു. എല്ലാവരും പാപികള്‍ തന്നെ. 
10തിരുവെഴുത്തുകളില്‍ പറയുന്നതുപോലെ, 

“പാപമില്ലാത്തവരായി ആരുമില്ല, ആരും! 

വകാര്യം ഗ്രഹിക്കുന്നവരായി ആരുമില്ല. ദൈ 
വത്തെ കാണാന്‍ യഥാര്‍ത്ഥത്തില്‍ ആഗ്രഹി 
ക്കുന്നവരും ആരുമില്ല. 





2എല്ലാവരും വൃതിചലിച്ചവരും വിലകെട്ട 
വരുമായി. നന്മ ചെയ്യുന്നവരായി ആരുമില്ല. 
ആരും.” സങ്കീര്‍ത്തനങ്ങള്‍ 14:1-3 





13അവരുടെ കണ്ഠം ഒരു തുറന്ന ശവക്കല്ലറ 
പോലെ. അവര്‍ തങ്ങളുടെ നാവ്‌ അസത്യവാ 

ദത്തിനുപയോഗപ്പെടുത്തുന്നു.” 
സങ്കീര്‍ത്തനങ്ങള്‍ 59 


റോമര്‍ 3:14-4:11 


“അവര്‍ പറയുന്ന കാര്യങ്ങള്‍ സര്‍പ്പവിഷം 
പോലെ.” സങ്കീര്‍ത്തനങ്ങള്‍ 140:3 





14“അവരുടെ നാവ്‌ നിറയെ ശാപവും വെറു 


1086 


നീതീകരിക്കപ്പെടുന്നത്‌ വിശ്വാസം വഴിയാണ്‌; 
അല്ലാതെ നിയമം പാലിക്കാന്‍ വേണ്ടി അവന്‍ 
ചെയ്തകാര്യങ്ങള്‍ വഴിയല്ല. അതാണ്‌ നമ്മുടെ 
വിശ്വാസം. 29ദൈവം യെഹുദരുടെ മാത്രം 





പ്പും ആണ്‌.” സങ്കീര്‍ത്തനങ്ങള്‍ 10:7 
15“ദ്രോഹിക്കാനും കൊല്ലാനും അവര്‍ എപ്പോ 
ഴും ഒരുക്കമാണ്‌. 
1ചെല്ലുന്നിടത്തെല്പാം അവര്‍ നാശവും ദു:ഖ 
വും വിതയ്ക്കുന്നു. 
17അവര്‍ക്ക്‌ ശാന്തിയുടെ മാര്‍ഗ്ഗം അജ്ഞാത 
മാണ്‌.” യെശയ്യാവ്‌ 59:7-8 
18“അവര്‍ക്ക്‌ ദൈവത്തെ ഭയമോ ബഹുമാന 
മോ ഇല്ല.” സങ്കീര്‍ത്തനങ്ങള്‍ 361 


19ന്യായപ്രമാണം ഇതെല്ലാമനുശാസിക്കുന്നത്‌ 
ന്യായപ്രമാണവിധേയരായവരോടാണ്‌. ഇത്‌ 
എല്ലാവരെയും ഒഴികഴിവു കണ്ടെത്തുന്നതില്‍ 
നിന്നും തടയുകയും മുഴുവന്‍ ലോകത്തെയും 
ദൈവവിധിക്കു വിധേയമാക്കുകയും ചെയ്യും. 
20എന്തുകൊണ്ടെന്നാല്‍, കേവലം നിയമം അനു 
സരിക്കുന്നതു കൊണ്ടുമാത്രം ഒരുവനും ദൈവ 
ത്തിന്‍െറ മുന്നില്‍ നീതീകരിക്കപ്പെടുന്നില്ല. 








ദൈവമല്ല, മറ്റുള്ള രാഷ്ട്രങ്ങളുടെയും (ജാതിക 
ളുടെയും) കൂടിയാണ്‌. 30ഒരു ദൈവമെയുള്ളൂ. 
ഈ ഒരുദൈവം വിശ്വാസം വഴി യെഹൂദരെയും 
വിശ്വാസം വഴി ജാതികളെയും നീതീകരിക്കും. 
31അങ്ങനെയെങ്കില്‍ വിശ്വാസത്തിന്‍റെ പാത 
പിന്തുടര്‍ന്നുകൊണ്ട്‌ ന്യായപ്രമാണത്തെ 
നമുക്ക്‌ നശിപ്പിക്കാമോ? പാടില്ല. യഥാര്‍ത്ഥ 
ത്തില്‍ ന്യായപ്രമാണം അനുശാസിക്കുന്നത്‌ 
വിശ്വാസത്തിലൂടെ നാം ചെയ്യുന്നുവെന്നെ 








അബ്രാഹാമിന്‍െറ മാതൃക 
നമ്മുടെ പൂര്‍വ്വപിതാവായ അബ്രാഹാ 
മിനെക്കുറിച്ച്‌ നമുക്കെന്തു പറയാം? വിശ്വാ 
സത്തെക്കുറിച്ച്‌ അവന്‍ എന്താണു മനസ്സിലാ 
ക്കിയത്‌. 2അബ്രാഹാം അവന്‍െറ പ്രവൃത്തി വഴി 
യാണ്‌ നീതീകരിക്കപ്പെട്ടതെങ്കില്‍ പുകഴ്ച പറ 
യാന്‍ അവന്‍ കാരണവുമുണ്ട്‌. പക്ഷേ, ദൈവ 
സമക്ഷം പുകഴ്ച പറയാന്‍ സാധിക്കില്ല. തിരു 
വെഴുത്തുകളില്‍ കാണുന്നു, “അബ്രാഹാം ദൈ 








ന്യായപ്രമാണം നല്‍കുന്നത്‌ എന്താണ്‌. പാപം 
എന്ന അറിവാണ്‌. 


ദൈവം മനുഷ്യരെ എങ്ങനെ നീതീകരിക്കുന്നു 

21എന്നാല്‍ ന്യായപ്രമാണം വഴിയല്ലാതെ മനു 
ഷ്യരെ നീതീകരിക്കാന്‍ ദൈവത്തിന്‌ ഒരു മാര്‍ഗ്ഗ 
മുണ്ട്‌. ഇപ്പോള്‍ ആ മാര്‍ഗ്ഗമാണ്‌ ദൈവം നമുക്കു 
കാണിച്ചുതന്നിരിക്കുന്നത്‌. ന്യായപ്രമാണവും 


വത്തെ വിശ്വന്സിച്ചു.ദൈവം അബ്രാഹാമിന്‍െറ 
വിശ്വാസം അംഗീകരിച്ചു. ഇത്‌ അബ്രാഹാ 
മിനെ ദൈവത്തിന്‍െറ മുമ്പാകെ നീതീകരിച്ചു.” 

ഒരുവന്‍ വേലയെടുത്തതിന്‌ അവനു നല്‍ 
കുന്ന കൂലി ദാനമല്ല. ആ കൂലി അവന്‍ അര്‍ 
ഹതപ്പെടുടതാണ്‌. ഒരാള്‍ക്കും അവന്‍െറ ന്യായീ 
കരണം നേടാനൊക്കില്ല. ദൈവത്തിങ്കല്‍ വി 
ശ്വാസമര്‍പ്പിക്കുന്ന ആളെ ദൈവത്തിനു 








പ്രവാചകരും ഈ വഴിയെക്കുറിച്ച്‌ നമ്മോടു 
പറഞ്ഞിട്ടുണ്ട്‌. 2ദൈവം മനുഷ്യരെ, അവര്‍ക്ക്‌ 
ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി അവനില്‍ 
നീതീകരിക്കുന്നു. ദൈവം ഇങ്ങനെ ചെയ്തത്‌ 
ക്രിസ്തുവില്‍ വിശ്വസിക്കുന്ന എല്ലാവര്‍ക്കും 
വേണ്ടിയാണ്‌. സകലരും സമന്മാരാണ്‌. പാപം 
ചെയ്യുകമുലം സകലരും ദൈവമഹത്വത്തിനു 
നിരക്കാത്തവരായി. 24ജനങ്ങള്‍ ദൈവത്തിന്‍െറ 
കരുണയാല്‍ നീതീകരിക്കപ്പെടു. ഇതൊരു സന 
ജന്യസമ്മാനമാണ്‌. യേശുക്രിസ്തുവഴി പാപ 
ത്തില്‍നിന്നും നാം മോചിതരായിക്കൊണ്ടിരി 
ക്കുന്നതിനാല്‍ ദൈവം നമ്മെ നീതീകരിക്കുന്നു. 
മടവിശ്വാസം കൊണ്ട്‌ മനുഷ്യരുടെ പാപങ്ങളെ 
മറക്കുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ്‌ ദൈവം 
ക്രിസ്തുവിനെ നിയോഗിച്ചത്‌. ക്രിസ്തുവി 
നെറ രക്തത്താലാണ്‌ ദൈവം ഇതു ചെയ്തത്‌. 
ദൈവം എപ്പോഴും ഉചിതവും ശരിയായതു 
മാണ്‌ ചെയ്യുന്നതെന്ന്‌ ഇതു തെളിയിക്കുന്നു. 
പണ്ടുള്ളവര്‍ ചെയ്ത പാപത്തിന്‌ അവരെ 
ശിക്ഷിക്കാതെ ക്ഷമപാലിച്ചതുവഴി ദൈവം 
തന്‍െറ മുന്‍കാല നിലപാട്‌ ശരിയാണെന്നു 
വെളിപ്പെടുത്തി. 2താന്‍ നീതിയുള്ളവനാ 
ണെന്ന്‌ കാണിക്കാനായി ദൈവം ഇന്നു ക്രി 
സ്തുവിനെ തന്നു. ശരിയായി വിധിക്കാനും, 
ക്രി സ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവ 
ത്തിനു മുമ്പില്‍ മനുഷ്യരെ സന്മാര്‍ഗനിരതരാ 
ക്കുവാനും ദൈവം ഇത്‌ ചെയ്തു. 27അതു 
കൊണ്ട, നാം സ്വയം പുകഴ്ത്തുന്നതിനു എന്തെ 
ങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇല്ലേയില്ല. എന്തു 
കൊണ്ടില്ല? വിശ്വാസത്തിന്‍െറ മാര്‍ഗ്ഗം എല്ലാ 
ത്തരം പുകഴ്ത്തലിനെയും ഒഴിവാക്കുന്നു. പ്രവൃ 
ത്തിയുടെ മാര്‍ഗ്ഗമല്ല. കാരണം, ഏതൊരുവനും 


























മാത്രമേ ന്യായീകരിക്കാനാവൂ. ദുഷ്ടനെപ്പോ 
ലും ന്യായീകരിക്കാന്‍ ദൈവത്തിനു കഴിയും. 
ടദൈവീകമല്ലാത്തതിനെ സാധൂകരിക്കുന്ന 
വനും നിഷ്ക്രിയനും എങ്കിലും ദൈവത്തില്‍ 
വിശ്വസിക്കുന്ന ഒരുവനെ അവന്‍െറ വിശ്വാ 
സത്തിന്‍െറ അടിസ്ഥാനത്തിലാണ്‌ നീതീകരി 
ക്കുന്നത്‌. ദൈവമാണ്‌ ദുഷ്ടരെപ്പോലും നീതീക 
രിക്കപ്പെടാന്‍ അര്‍ഹരാക്കുന്നത്‌. ഓാവീദ്‌ പറ 
ഞ്ഞതും ഇതു തന്നെ: ഒരുവന്‍െറ പ്രവൃത്തികളെ 
കണക്കിലെടുക്കാതെ അവനെ നല്ലവനായി 
ദൈവം സ്വീകരിക്കുമ്പോഴാണ്‌ അവന്‍ സന്തു 
ഷ്ടനാകുന്നത്‌ഃ 

“അപരാധങ്ങള്‍ ക്ഷമിക്കപ്പെടുകയും പാപം 
മറയ്ക്കപ്പെടുകയും ചെയ്യുന്നവര്‍ അനുഗ്ൃഹീ 
തര്‍. 

പാപങ്ങള്‍ കണക്കിലെടുക്കാതെയുള്ള ഒരു 
വനെ ദൈവം സ്വീകരിക്കുമ്പോള്‍ അവന്‍ യഥാ 
ര്‍ത്ഥത്തില്‍ അനുഗ്ഗൃഹീതന്‍൯.” 

സങ്കീര്‍ത്തനങ്ങള്‍ 32:1-2 

9പരിച്ഛേദനയേറ്റവര്‍ക്കു മാത്രമേ സന്തോ 
ഷത്തിനര്‍ഹതയുള്ളൂ എന്നാണോ? അതോ 
അഗ്രചര്‍മ്മികള്‍ക്കും ഉണ്ടോ? ദൈവം അബ്ബാ 
ഹാമിന്‍െറ വിശ്വാസത്തെ അംഗീകരിക്കുകയും 
ആ വിശ്വാസം അവനെ ദൈവത്തിന്‍െറ മു 
മ്പാകെ നീതീകരിക്കുകയും ചെയ്തുവെന്ന്‌ നാം 
നേരത്തേ പറഞ്ഞുകഴിഞ്ഞു. 1അപ്പോള്‍ ഇതെ 
ങ്ങനെ സംഭവിച്ചു. പരിച്ഛേദനയ്ക്കു മുമ്പോ 
പിമ്പോ ദൈവം അബ്രാഹാമിനെ സ്വീകരി 
ചത്‌? പരിച്ഛേദനയ്ക്കു മുമ്പാണ്‌ ദൈവം 
അവനെ സ്വീകരിച്ചത്‌. ॥ദൈവം തന്നെ 
സ്വീകരിച്ചുവെന്നു വെളിപ്പെടുത്തുന്നതിനു 
വേണ്ടിയാണ്‌ അബ്രാഹാം പിന്നീട്‌ പരിച്ഛേ 











1087 


ദന നടത്തിയത്‌. പരിച്ഛേദന ചെയ്യുന്നതിന്‌ 
മുമ്പ്‌ തന്നെ ദൈവം അവനെ വിശ്വാസം വഴി 
ദൈവത്തില്‍ നീതീകരിച്ചിരുന്നു. അതുകൊണ്ട്‌ 
പരിച്ഛേദനയില്ലാത്ത വിശ്വാസികളുടെ 
പിതാവുമാണ്‌ അബ്രാഹാം. വിശ്വാസികളെ 
ദൈവത്താല്‍ നീതീകരിക്കപ്പെട്ടവരെപ്പോലെ 
സ്വീകരിച്ചു. 12അതുപോലെതന്നെ പരിച്ഛേ 
ദിതരുടെയും പിതാവാണ്‌ അബ്രാഹാം. പക്ഷെ, 
അവരുടെ പരിച്ഛേദനയല്ല അബ്രാഹാമിനെ 
അവരുടെ പിതാവാക്കിയത്‌. പരിച്ഛേദിത 
നാകും മുമ്പ്‌ നമ്മുടെ പിതാവായ അബ്രാഹാ 
മിനുണ്ടായിരുന്ന വിശ്വാസം പിന്തുടര്‍ന്ന്‌ ജീവി 
ക്കുമ്പോള്‍ മാത്രമാണ്‌ അവര്‍ക്ക്‌ അബ്രാഹാം 
പിതാവാകുന്നത്‌. 





























വിശ്വാസംവഴി ദൈവത്തില്‍ 
നിന്ന്‌ വാഗ്ദാനം ലഭിച്ചു 

13വിശ്വാസംവഴിയുള്ള നീതീകരണം കൊ 
ണ്ടാണ്‌ അബ്രാഹാമിനും സന്തതികള്‍ക്കും ലോ 
കത്തിന്‍റെ അവകാശം പൈതുകമായി കിട്ടു 
മെന്ന വാഗ്ദാനം ലഭിച്ചത്‌. അല്ലാതെ ന്യായപ്ര 
മാണം മൂലമല്ല. 4ദൈവം വാഗ്ദാനം ചെയ്ത 
കാര്യങ്ങള്‍ ന്യായപ്രമാണം പിന്തുടരുക വഴി 
ലഭ്യമാക്കുമെങ്കില്‍ വിശ്വാസം വില ഇല്ലാത്ത 
താണ്‌. അബ്രാഹാമിനോട്‌ ദൈവം നല്‍കിയ 
വാഗ്ദാനവും നിരര്‍ത്ഥകമാവും. കാരണം, 
ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാല്‍ ദൈ 
വകോപം വരുത്തിവയ്ക്കാനേ ന്യായപ്രമാണ 
ത്തിനു കഴിയൂ. പക്ഷെ, ന്യായപ്രമാണമില്ലെ 
ങ്കില്‍ ലംഘിക്കാനും ഒന്നും ഉണ്ടാവുകയില്ല. 
1വിശ്വാസമുണ്ടാകയാല്‍ മനുഷ്യര്‍ക്ക്‌ ദൈവ 
ത്തില്‍നിന്ന്‌ വാഗ്ദാനം ലഭിച്ചു. ഇത്‌ ഒരു 
സനജന്യസമ്മാനം പോലെയാണ്‌. അങ്ങനെ 
യെങ്കില്‍ അബ്രാഹാമിനന്‍െറ മക്കള്‍ക്കെല്പാം ആ 
വാഗ്ദാനം ലഭിക്കാം. മോശെയുടെ ന്യായപ്രമാ 
ണത്തിനു വിധേയരായിരിക്കുന്നവര്‍ക്കു മാത്രമു 
ഒ്ളതല്ല അബ്രാഹാമിനെപ്പോലെ വിശ്വാസ 
ത്തോടെ ജീവിക്കുന്ന എല്ലാവര്‍ക്കും വേണ്ടിയു 
ള്ളതാണ്‌ ആ വാഗ്ദാനം. നമ്മുടെ എല്ലാവരു 
ടെയും പിതാവാണ്‌ അബ്രാഹാം. 1്തിരുവെഴു 
ത്തില്‍ രേഖപ്പെടുത്തിയിരിക്കുന്നു: “ഞാന്‍ 
നിന്നെ പല ജനതകളുടെയും പിതാവാക്കി.” * 
ഇത്‌ ദൈവത്തിന്‍െറ മുമ്പാകെ സത്യമാണ്‌. 
മരിച്ചവരെ ജീവിപ്പിക്കുകയും സംഭവിച്ചു കഴി 
ഞ്ഞിട്ടില്ലാത്തതും എന്നാല്‍ സംഭവിക്കാനിരിക്കു 
ന്നതുമായ കാര്യങ്ങളില്‍ തീരുമാനം കൈക്കൊ 
ളുകയും ചെയ്യുന്ന ദൈവത്തില്‍ അബ്രാഹാം 
വിശ്വസിച്ചു. 

18അബ്രാഹാമിനു സന്തതികളുണ്ടാകുമെന്ന്‌ 
യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. 
പക്ഷെ അബ്രാഹാം ദൈവത്തെ വിശ്വസിക്കു 
കയും പ്രത്യാശയോടെ പ്രതീക്ഷിച്ചിരിക്കു 
കയും ചെയ്തതുകൊണ്ടുമാത്രമാണ്‌ അവന്‍ 
അനേകം ജനതകളുടെ പിതാവായത്‌. പണ്ടു 
ദൈവം പറഞ്ഞിരുന്നു, “നിനക്കു ധാരാളം സന്ത 
തികളുണ്ടാകും.”* എന്ന്‌. 19ഏതാണ്ട്‌ നൂറുവയ 
സ്റായ താന്‍ ശാരീരികമായി സന്താനോല്ലാദന 
ത്തിനുള്ള പ്രായം പിന്നിട്ടുവെന്നറിഞ്ഞിട്ടും, 
സാറാ വന്ധ്യയാണെന്നു മനസ്സിലായിരുന്നിട്ടും 
ദൈവത്തിലുള്ള അവന്‍െറ വിശ്വാസം ക്ഷയി 
ചില്ല. 24ദൈവത്തിന്‍െറ വാഗ്ദാനം ഫലിക്കു 





























“ഞാന്‍ ... പിതാവാക്കി” ഉദ്ധരണി ഉല്ല. 17:5. 





“നിനക്കു ... സന്തതികളുണ്ടാകും” ഉദ്ധരണി ഉല്ല. 
15:5. 


റോമര്‍ 4:12-5:10 


മോ എന്ന സംശയം അബ്രാഹാമിന്‌ ഒരിക്കലുമു 
ണ്ടായിരുന്നില്ല. അവന്‍െറ ദൈവവിശ്വാസ 
ത്തിന്‌ ഒരിളക്കവും സംഭവിച്ചതുമില്പ. അവന്‍ 
വിശ്വാസത്തില്‍ ഉറച്ചു നില്‍ക്കുകയും ദൈവ 
ത്തെ വാഴ്ത്തുകയും ചെയ്തു. 21വാഗ്ദാനം 
നല്‍കിയതെല്ലാം നടത്താന്‍ കഴിവുള്ളവനാണ്‌ 
ദൈവമെന്ന്‌ അവനുറപ്പുണ്ടായിരുന്നു. 2അതു 
കൊണ്ട്‌ “ദൈവം അബ്രാഹാമിന്‍െറ വിശ്വാസ 
ത്തെ സ്വീകരിച്ചു.” * അതിനാല്‍ അവന്‍ ദൈവ 
മുമ്പാകെ നീതീകരിക്കപ്പെട്ടു. ഈ വാക്കുകള്‍ 
അബ്രാഹാമിനുവേണ്ടിമാത്രം എഴുതപ്പെട്ടവയ 
ല്ല. * 4അവ നമുക്കെല്ലാവര്‍ക്കും വേണ്ടിയും കൂടി 
എഴുതപ്പെട്ടവയാണ്‌” നമ്മളും വിശ്വസിക്കുന്ന 
തുകൊണ്ട്‌ നമ്മെയും ദൈവം സ്വീകരിക്കും. 
നമ്മുടെ കര്‍ത്താവായ യേശുവിനെ മരണ 
ത്തില്‍നിന്നും ഉയര്‍ത്തിയ ദൈവത്തിലാണ്‌ 
നാം വിശ്വസിക്കുന്നത്‌. 25യേശു നമ്മുടെ പാപം 
മൂലമാണ്‌ വധിക്കപ്പെടുത്‌. ദൈവസന്നിധിയില്‍ 
നമ്മെ നീതീകരിക്കാനായി അവന്‍ ഉയിര്‍പ്പി 


ക്കപ്പെട്ടു. 








ദൈവത്തോട്‌ നിരപ്പ്‌ 

നമ്മുടെ വിശ്വാസത്താല്‍ നാം നീതീകരിക്ക 

പ്പെട്ടിരിക്കുന്നതുകൊണ്ട്‌ നമ്മുടെ കര്‍ത്താ 
വായ യേശുക്രിസ്തുവഴി നാം ദൈവവുമായി 
രമ്ൃപ്പെട്ടിരിക്കുന്നു. ഇപ്പോള്‍ നാം അനുഭവി 
ക്കുന്ന ദൈവത്തിന്‍െറ അനുഗൃഹീതമായ കൃപ 
യിലേക്ക്‌ ക്രിസ്തു നമ്മെ, നമ്മുടെ വിശ്വാസം 
വഴി,എത്തിച്ചിരിക്കുന്നു.ദൈവീകമഹത്വത്തില്‍ 
പങ്കാളികളാകാമെന്ന പ്രത്യാശയാല്‍ നാം ഏറെ 
സന്തുഷ്ടരുമാണ്‌. 3പ്രശ്നങ്ങള്‍ നമ്മെ കൂടുതല്‍ 
ക്ഷമാശീലരാക്കും എന്നറിയാവുന്നതു കൊണ്ട്‌ 
നമ്മെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലുംനാം 
സന്തുഷ്ടരാണ്‌. 4നാം ബലശാലികള്‍ ആണെ 
ന്നുള്ളതിന്‌ ഈ ക്ഷമ തെളിവാണ്‌. അത്‌ നമുക്ക്‌ 
പ്രത്യാശതരുന്നു..ഈ പ്രത്യാശ ഒരിക്കലുംനമ്മെ 
നിരാശപ്പെടുത്തുകയില്ല: അത്‌ ഒരിക്കലും പരാ 
ജയപ്പെടുകയുമില്ല. ദൈവം തന്‍െറ സ്നേഹം 
നമ്മുടെ ഹൃദയങ്ങളിലേക്കു പകര്‍ന്നതുകൊണ്ടാ 
ണിത്‌. പരിശുദ്ധാത്മാവിലൂടെയാണ്‌ ദൈവം 
തന്‍െറ സ്നേഹം നമുക്കു നല്‍കിയത്‌. 

നാം ബലഹീനരായിരിക്കെ, ക്രിസ്തു നമു 
ക്കുവേണ്ടി മരിച്ചു. നാം ദൈവത്തിനു നിരക്കാത 
വണ്ണം ജീവിച്ചു. പക്ഷേ, തക്കസമയത്ത്‌, 
ക്രിസ്തു മനുഷ്യര്‍ക്കുവേണ്ടി മരിച്ചു. "നീതി 
മാനായ ഒരുവനന്‍െറ രക്ഷയ്ക്കുവേണ്ടി പോലും 
മരിക്കാനൊരുങ്ങുന്നവര്‍ വളരെ കുറയും. വളരെ 
നല്ലവനായ ഒരാള്‍ക്കുവേണ്ടിയാണെങ്കില്‍ ചില 
പ്പോള്‍ ചിലര്‍ മരിക്കാന്‍ സന്നദ്ധരായേക്കാം. 
ട്പക്ഷേ, നാം പാപികളായിരിക്കെയാണ്‌ 
ക്രിസ്തു നമുക്കായി മരിച്ചത്‌. ഇതു വഴി നമ്മെ 
യവന്‍ വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്ന്‌ 
ദൈവം വെളിപ്പെടുത്തി. 

നോം ദൈവസന്നിധിയില്‍ നീതികരിക്കപ്പെ 
ട്ടത്‌ ക്രിസ്തൂവിന്‍െറ രക്തത്തിലൂടെയാണ്‌. തീര്‍ 
ച്ചയായും അപ്പോള്‍ നമ്മള്‍ അവനിലൂടെ 
ദൈവകോപത്തില്‍നിന്നും രക്ഷിക്കപ്പെടും. 
10നമ്മള്‍ ദൈവത്തിന്‍െറ ശത്രുക്കളായിരിക്കു 
മ്പോള്‍ തന്നെ അവന്‍റെ പുത്രന്‍െറ മരണം 
മുഖേന ദൈവം നമ്മെ മിത്രങ്ങളാക്കി. അതു 
കൊണ്ട്‌ നാം തീര്‍ച്ചയായും ദൈവമിത്രങ്ങളാണ്‌. 














“അതുകൊണ്ട്‌ ... സ്വീകരിച്ചു” ഉദ്ധരണി ഉല്ല. 15:6. 





ഈ വാക്കുകള്‍ ... എഴുതപ്പെട്ടവയല്ല ഉദ്ധരണി ഉല്പ. 
15:6; റോമ. 4:22. 





റോമര്‍ 5:11-6:13 


അവന്‍െറ പുത്രന്‍റെ ജീവന്‍ വഴി അവന്‍ 
നമ്മെ കൂടുതലായി രക്ഷിക്കുകയും ചെയ്യും. 
1അതു മാത്രമല്ല നാമപ്പോള്‍ സന്തുഷ്ടരുമാണ്‌. 
നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തുവിലൂടെ 
യാണ്‌ നാം ഇപ്പോള്‍ ദൈവീകമായ ആനന്ദം 
അനുഭവിക്കുന്നത്‌. യേശുവിലൂടെത്തന്നെ 
യാണ്‌ നാം ദൈവവുമായി രമൃതയിലെത്തി 
യതും. 


ആദാമും ക്രിസ്തുവും 

12ഒരു മനുഷ്യന്‍െറ പ്രവൃത്തിയിലൂടെയാണ്‌ 
പാപം ലോകത്തിലേക്കു വന്നത്‌. അതുവഴി 
മരണവും വന്നു. ഇതു കൊണ്ടാണ്‌ മനുഷ്യ 
രെല്ലാം നിശ്ചയമായും മരിക്കേണ്ടിവരുന്നത്‌. 
എല്ലാ മനുഷ്യരും പാപം ചെയ്തു. 3മോശെ 
യുടെ ന്യായപ്രമാണത്തിനു മുനി ലോകത്തില്‍ 
പാപമുണ്ടായിരുന്നു. ന്യായപ്രമാണം ഇല്ലായി 
രുന്നുവെങ്കില്‍ പാപം ചെയ്തതിനന്‍െറ പേരില്‍ 
ദൈവത്തിനു മനുഷ്യരെ കുറ്റക്കാരാക്കാന്‍ കഴി 
യുകയില്ലായിരുന്നു. 4പക്ഷെ, ആദാമിന്‍റെ 
കാലം മുതല്‍ മോശെയുടെ കാലംവരെയുണ്ടാ 
യിരുന്ന ജനങ്ങള്‍ക്കും മരിക്കേണ്ടിവന്നു. ദൈവ 
കല്പന അനുസരിക്കാതെ പാപം ചെയ്തതു 
മൂലം ആദാം മരിച്ചു. പക്ഷെ, ആദാമിനെപ്പോ 
ലെയുള്ള തെറ്റു ചെയ്യാതിരുന്നവര്‍ക്കും മരിക്കേ 
ണ്ടിവന്നു. 

വരാനിരുന്നവന്‍െറ പ്രതിച്ഛായ ആയി 
രുന്നു ആദാം. പക്ഷെ, ദൈവത്തിന്‍െറ വര 
ദാനം ആദാമിന്‍റെ അതിക്രമം പോലെയല്ല. 
ആദാമിന്‍റെ അതിക്രമം മൂലമാണ്‌ അനവധി 
പേര്‍ മരിച്ചത്‌. പക്ഷെ ജനങ്ങള്‍ക്ക്‌ ദൈവത്തില്‍ 
നിന്ന്‌ ലഭിച്ച കൃപ വളരെ ശ്രേഷ്ഠമാണ്‌. പല 
ര്‍ക്കും ദൈവത്തിന്‍െറ ദാനമായ ജീവന്‍ ലഭി 
ച്ചത്‌ യേശുക്രിസ്തു എന്ന മനുഷ്യന്‍െറ കൃപയി 
ലൂടെയാണ്‌. 1ആദാം ഒരിക്കല്‍ പാപം ചെയ്ത 
തിന്‌ കുറ്റാക്കാരനെന്നു വിധിക്കപ്പെടു. പക്ഷെ 
ദൈവത്തിന്‍െറ വരദാനം വ്യത്യസ്തമാണ്‌. 
പല അതിക്രമങ്ങള്‍ക്കും ശേഷമാണ്‌ ദൈവത്തി 
നെറ ദാനം സംഭവിക്കുന്നത്‌. ഈ ദാനം മനു 
ഷ്യരെ ദൈവത്തിന്‍െറ മുമ്പില്‍ നീതീകരിച്ചു. 
17അതിക്രമം പ്രവൃത്തിച്ച ആ ഒരു മനുഷ്യന്‍ 
കാരണം മരണം എല്ലാവരിലും ഭരണം നടത്തി. 
ചിലര്‍ ദൈവകാരുണ്യത്തെയും നീതീകരണ 
ത്തിനുള്ള അവന്‍െറ മഹത്തായ ദാനത്തെയും 
സ്വീകരിച്ചു. അവര്‍ക്ക്‌ യഥാര്‍ത്ഥ ഭരണവും 
യേശുക്രിസ്തു എന്ന ഏക മനുഷ്യനിലൂടെ 
തീര്‍ച്ചയായും ലഭിക്കുകയും ചെയ്യും. 

18ആദാമിന്‍െറെ ഒരു അതിക്രമം എല്ലാ മനുഷ്യ 
ര്‍ക്കും മരണമെന്ന ശിക്ഷ എത്തിച്ചു. പക്ഷെ, 
ക്രിസ്തു ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാല്‍ 
എല്ലാ മനുഷ്യരെയും ദൈവസന്നിധിയില്‍ 
നീതീകരിച്ചു. അത്‌ അക്കൂട്ടര്‍ക്ക്‌ നിത്യജീവന്‍ 
പ്രദാനം ചെയ്തു. 19ആദാം എന്ന ഒരു മനുഷ്യര്‍ 
ദൈവത്തെ ധിക്കരിച്ചതു കൊണ്ട്‌ അനേകര്‍ 
പാപികളായിത്തീര്‍ന്നു. എന്നാല്‍ ക്രിസ്തു 
എന്ന ഒരു മനുഷ്യന്‍ ദൈവത്തെ അനുസരിച്ചതു 
കൊണ്ട്‌ വളരെപ്പേര്‍ നീതീകരിക്കപ്പെട്ടു. മിന്യാ 
യപ്രമാണത്തിന്‍റെറ വരവ്‌ മനുഷ്യരെ കൂടുതല്‍ 
പാപം ചെയ്യാന്‍ പ്രേരിപ്പിച്ചു. പക്ഷെ മനുഷ്യ 
രുടെ പാപഭാരം വര്‍ദ്ധിച്ചപ്പോള്‍ ദൈവം അവ 
ര്‍ക്ക്‌ തന്‍െറ കൃപ കൂടിയ അളവില്‍ നല്‍കി. 
പാപം നമ്മെ ഭരിക്കാനായി ഒരിക്കല്‍ മരണ 
ത്തെ ഉപയോഗിച്ചു. പക്ഷെ, തന്‍െറ മുമ്പില്‍ 
നീതീകരിച്ച്‌ ഭരിക്കാനുള്ള പ്രസാദത്തിനായി 














1088 


ദൈവം മനുഷ്യര്‍ക്ക്‌ കൂടിയ അളവില്‍ അനു 
ഗ്രഹം നല്‍കി. ഇത്‌ നമ്മുടെ കര്‍ത്താവായ 
യേശുക്രിസ്തു വഴി നിത്യജീവന്‍ പ്രദാനം 
ചെയ്തു. 


പാപത്തില്‍ മരിക്കുകയും ക്രിസ്തു 
വില്‍ ജീവിക്കുകയും ചെയ്യും 

അതുകൊണ്ട്‌ ദൈവത്തിന്‍െറ കൃപ കൂടുതല്‍ 

ലഭിക്കാന്‍ വേണ്ടി പാപം ചെയ്തുകൊണ്ടി 
രിക്കണമെന്നു നിങ്ങള്‍ കരുതുന്നുണ്ടോ? 2ഇല്ല. 
പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവ 
രായ നാം പാപത്തില്‍ എങ്ങനെ ജീവിക്കും? 
നാമെല്ലാം ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു കഴി 
ഞ്ഞപ്പോള്‍ ക്രിസ്തു യേശുവിനന്‍െറ ഭാഗമായി 
ക്കഴിഞ്ഞുവെന്നതു നിങ്ങള്‍ മറന്നോ? സ്നാനം 
വഴി അവന്‍െറ മരണത്തിലും പങ്കാളികളായി. 
അതുകൊണ്ട്‌, സ്നാനത്താല്‍ നാം ക്രിസ്തുവി 
നോടൊപ്പം സംസ്കരിക്കപ്പെടുകയും അവ 
നെറ മരണത്തില്‍ പങ്കുചേരുകയും ചെയ്തു. 
നാമേവരും ഉയിര്‍ത്തെഴുന്നേല്‍ക്കുവാനും ഒരു 
പുതിയ ജീവിതം നയിക്കുവാനും തക്കവ 
ക്രിസ്തുവിനോടൊപ്പം നമ്മെയും സംസ്കരി 
ചിരിക്കുന്നു. പിതാവിന്‍െറ മഹത്തായ ശക്തി 
യാല്‍ ക്രിസ്തു മരണത്തില്‍നിന്നു ഉയിര്‍ത്ത 
പ്പെടുതു പോലെ നമ്മുടെ കാര്യത്തിലും ഇത്‌ 
സംഭവിച്ചു. 

കിസ്തു മരിച്ചു; ക്രിസ്തു മരിച്ചതു പോലെ 
നാമും മരിച്ചതിനാല്‍ നമ്മളും അവനോടു ചേര്‍ 
ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട്‌ ക്രിസ്തു മരണ 
ത്തില്‍നിന്ന്‌ ഉയിര്‍ത്തെഴുന്നേറ്റതു പോലെ 
നമ്മളും അവനോടൊപ്പം ചേരും. നമ്മുടെ 
പഴയജീവിതം ക്രിസ്തുവിനോടൊപ്പം കൂരി 
ശില്‍ മരിച്ചു എന്നു നമുക്കറിയാം. നമ്മുടെ 
പാപം നിറഞ്ഞ സ്വയത്തിന്‌ നമ്മില്‍ യാതൊരു 
ശക്തിയുമില്ലാത്തവണ്ണമാണ്‌ ഇതു സംഭവിച്ചത്‌. 
അതിനാല്‍ നാം ഇപ്പോള്‍ മുതല്‍ ഒരിക്കലും 
പാപത്തിന്‌ അടിമകളാകരുത്‌. മരിച്ചവരെ 
പാപത്തിന്‍െറ നിയന്ത്രണത്തില്‍നിന്ന്‌ സ്വത 
ന്ത്രരാക്കിയിരിക്കുന്നു. 

നോം ക്രിസ്തുവിനോടൊപ്പം മരിച്ചെങ്കില്‍, 
അവനോടൊപ്പം ജീവിക്കുമെന്നും നമുക്കറിയാം. 
്തരിച്ചവരില്‍നിന്നും ക്രിസ്തു ഉയര്‍പ്പിക്കഒ 
ട്ടിരിക്കകൊണ്ട്‌ ഇനി ഒരിക്കല്‍ കൂടി മരിക്കാന്‍ 
അവനു സാധിക്കില്ല എന്നു നമുക്കറിയാം. അവ 
നന്‍െറമേല്‍ മരണത്തിന്‌ ഇനിമേല്‍ യാതൊരു 
ആധിപത്യവുമില്ല. 14അതെ, ക്രിസ്തു ഒരു 
തവണ മരിച്ചപ്പോള്‍ പാഹ ത്തിന്‍റെറ ശക്തിയെ 
എക്കാലത്തേക്കും കീഴടക്കുവാനാണ്‌ അങ്ങനെ 
ചെയ്തത്‌. എന്നാല്‍ ഇപ്പോള്‍ അവനു പുതു 
ജീവന്‍ കൈവന്നിരിക്കുന്നു. ദൈവത്തോടൊലപ്പ 
മുള്ള ജീവിതം. 1അതുപോലെ നിങ്ങളും പാപ 
ത്തെ സംബന്ധിച്ചിടത്തോടം മരിച്ചവരാണെ 
ന്നും കണക്കാക്കണം. ക്രിസ്തുയേശു വഴിയായി 
നിങ്ങള്‍ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നുവെ 
ന്നും അറിയണം. നിങ്ങള്‍ നിങ്ങളെത്തന്നെ ക്രി 
സ്തുവിലൂടെ പരിഗണിക്കണം. 

പക്ഷെ നിങ്ങളുടെ ഈ ലോകജീവിത 
ത്തില്‍ ഭരണം നടത്താന്‍ പാപത്തെ അനുവദി 
ക്കരുത്‌. നിങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രി 
ക്കാന്‍ പാപം നിറഞ്ഞ നിങ്ങളുടെ സ്വയത്തെ 
അനുവദിക്കാതിരിക്കുക. 3പാപത്തിനു ദാസ്യമ 
നുഷ്ഠിച്ചു തെറ്റുകള്‍ചെയ്യാ൯ നിങ്ങളുടെ അവ 
യവങ്ങളെ ഉപകരണങ്ങളാക്കാതിരിക്കുക. നി 
ങ്ങള്‍ നിങ്ങളെത്തന്നെ ദൈവത്തിനു സമര്‍ 











1089 


പ്പിക്കുക. മരണത്തില്‍നിന്നും ജീവിതത്തിലേക്ക്‌ 
ആനയിക്കപ്പെട്ടവരായി ദൈവത്തിന്‌ കീഴ്വഴ 
ങ്ങുക. നന്മ ചെയ്യാനായി നിങ്ങളുടെ അവയ 
വങ്ങളെ ദൈവത്തിന്‌ അര്‍പ്പിക്കുക. 14പാപ 
ത്തിന്‌ നിങ്ങളുടെമേല്‍ അധ ഉണ്ടാവുക 
യില്ല. കാരണം നിങ്ങള്‍ ന്യായപ്രമാണത്തിനു 
കീഴിലല്ല. ദൈവകൃപയുടെ കീഴിലാണ്‌ 
ഇപ്പോള്‍ ജീവിക്കുന്നത്‌. 


നീതിനിഷ്ഠയുടെ അടിമകള്‍ 

പിന്നെ എന്ന്‌? ന്യായപ്രമാണത്തിനു കീഴി 
ലല്പാത്തതുകൊണ്ടും കൃപയുടെ കീഴിലായതു 
കൊണ്ടും നാം പാപം ചെയ്യണമോ? വേണ്ട. 
16നിങ്ങള്‍ അടിമകളായി വഴങ്ങി ആരെയെ 
ങ്കിലും അനുസരിക്കുന്നുവെങ്കില്‍, അയാളുടെ 
അടിമയായിരിക്കും എന്നു അറിയുകയിലച്ലേ? 
നിങ്ങള്‍ ആരെ അനുസരിക്കുന്നോ അയാളായി 
രിക്കും നിങ്ങളുടെ ഉടമ. നിനക്ക്‌ പാപത്തെ 
പിന്‍൯തുടരുകയോ ദൈവത്തെ അനുസരിക്കു 
കയോ ചെയ്യാം. പാപം ആത്മനാശം വരുത്തും. 
പക്ഷെ ദൈവാനുസരണം അവന്‍െറ മുമ്പാകെ 
നിന്നെ നീതീകരിക്കും. 17ഭൂതകാലത്ത്‌ നിങ്ങള്‍ 
പാപത്തിന്‍റെ അടിമകളായിരുന്നു. പാപം 
നിങ്ങളെ അടക്കിഭരിച്ചു. പക്ഷെ ഞങ്ങള്‍ 
നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങള്‍ നിങ്ങള്‍ പണ്ണു 
മായും അനുസരിച്ചു. ദൈവത്തിനു നന്ദി. 18ന 
ങ്ങള്‍ പാപത്തില്‍നിന്നു മുക്തരായി. ഇപ്പോള്‍ 
നിങ്ങള്‍ നന്മയുടെ അടിമകളാണ്‌ 19നിങ്ങളുടെ 
മാനുഷികമായ പരിമിതികള്‍ നിമിത്തമാണ്‌ 
ഞാന്‍ ഈവിധം പറയുന്നത്‌. നിങ്ങള്‍ക്കു പരി 
ചിതമായ ഉദാഹരണം കൊണ്ട്‌ ഇതു വൃക്തമാ 
ക്കാം. ഒരിക്കല്‍ നിങ്ങള്‍ നിങ്ങളുടെ ശരീരഭാഗ 
ങ്ങളെ പാപകര്‍മ്മങ്ങള്‍ക്കും തിന്മയ്ക്കും വിധേ 
യമാക്കി. നിങ്ങള്‍ തിന്മയ്ക്കുവേണ്ടി മാത്രം 
ജീവിച്ചു. ഇനി നിങ്ങളെ നന്മകളുടെ അടിമ 
കളാകാ൯ന്‍ അനുവദിക്കുക. അപ്പോള്‍ നിങ്ങള്‍ 
ദൈവത്തിനു വേണ്ടി മാത്രമായിരിക്കും ജീവി 
ക്കുന്നത്‌. 

2പണ്ട്‌ നിങ്ങള്‍ പാപത്തിന്‌ അടിമകളായി 
രുന്നു. നീതിയുടെ നിയന്ത്രണത്തിലായിരു 
ന്നില്ല നിങ്ങള്‍. 21നിങ്ങള്‍ ദുഷ്കര്‍മ്മങ്ങളനു 
ഷ്ഠിച്ചു. ഇപ്പോള്‍ നിങ്ങള്‍ അതേപ്പറ്റി ലജ്ജി 
ക്കുന്നു. അതൊക്കെ നിങ്ങളെ സഹായിച്ചുവോ? 
ഇല്ല. ആത്മമരണം വരുത്താന്‍ മാത്രമേ അവ 
യ്ക്കാകൂ. 22പക്ഷെ, ഇപ്പോള്‍ നിങ്ങള്‍ പാപ 
വിമുക്തരാണ്‌. ദൈവത്തിന്‍െറ അടിമകളാണ്‌. 
ദൈവത്തിനു വേണ്ടി മാത്രമായുള്ള ജീവിതത്തി 
ലേക്ക്‌ ഇതു നിങ്ങളെ എത്തിച്ചു. അങ്ങനെ 
നിങ്ങള്‍ക്കു നിത്യജീവന്‍ ലഭിക്കും. 23മനുഷ്യര്‍ 
പാപം ചെയുമ്പോള്‍, അതിനുള്ള പ്രതിഫല 


റോമര്‍ 6:14-7:11 


രിക്കും. ഭര്‍ത്താവ്‌ മരിച്ചാല്‍ വിവാഹം സംബ 
ന്ധിച്ച ന്യായപ്രമാണങ്ങളില്‍നിന്ന്‌ അവള്‍ 
മുക്തയാകും. ഭര്‍ത്താവ്‌ ജീവിച്ചിരിക്കെ ആ 
സ്ത്രീ മറ്റൊരുവനെ വിവാഹം കഴിക്കുകയാ 
ണെങ്കില്‍ അവള്‍ വൃഭിചാരക്കുറ്റം ചെയ്ത 
തായി ന്യായപ്രമാണമനുശാസിക്കുന്നു. എ 
ന്നാല്‍ ഭര്‍ത്താവ്‌ മരിച്ചാല്‍ വിവാഹബന്ധത്തെ 
സംബന്ധിച്ച സ്യായപ്രമാണത്തില്‍നിന്ന്‌ 
അവള്‍ മുക്തയാകും. അങ്ങനെ, ഭര്‍ത്താവിന്‍െറ 
മരണശേഷം മറ്റൊരുവനെ വിവാഹം കഴിച്ചാല്‍ 
അവള്‍ വ്യഭിചാരിണി എന്ന കുറ്റക്കാരിയാകു 
ന്നില്ല. 

സഹോദരീ സഹോദരന്മാരേ, ഇതുപോലെ 
നിങ്ങളിലെ പഴയസ്വയംമരിക്കുകയും ക്രിസ്തു 
വിന്‍റെ ശരീരം വഴി ന്യായപ്രമാണത്തില്‍ 
നിന്ന്‌ മോചനം നേടുകയും ചെയ്തു. നിങ്ങള്‍ 
ഇപ്പോള്‍ മറ്റാരുടെയോ ആണ്‌. മരണത്തില്‍ 
നിന്നും ഉയിര്‍ത്ത ക്രിസ്തുവിന്‍േറേതാണ്‌ 
ഇപ്പോള്‍ നിങ്ങള്‍. നാം ക്രിസ്തുവിന്‍േറതായതു 
കൊണ്ട്‌ ദൈവത്തിനു വേണ്ടി പ്രവൃത്തിക്കാന്‍ 
നമ്മെ ഉപയോഗിക്കാം. ട്പണ്ട്‌ നമ്മെ ഭരിച്ചു 
കൊണ്ടിരുന്നത്‌ പാപം നിറഞ്ഞ നമ്മുടെ 
സ്വയം ആയിരുന്നു. ന്യായപ്രമാണം പാപ 
കര്‍മ്മങ്ങള്‍ ചെയ്യാനുള്ള താല്പര്യം നമ്മില്‍ 
ഉളവാക്കി. നാം ചെയ്തു കൊണ്ടിരിക്കുന്നതും 
നമ്മുടെ ശരീരങ്ങളെ നിയന്ത്രിച്ചിരുന്നതുമായ 
പാപകര്‍മ്മങ്ങള്‍ നമുക്കു ആത്മമരണം വരുത്തി 
വച്ചു. പണ്ട്‌, തടവുകാരെ എന്ന വണ്ണം നമ്മെ 
ന്യായപ്രമാണം തടഞ്ഞുവച്ചു. എന്നാല്‍ 
നമ്മുടെ പഴയ സ്വയം മരിക്കുകയും ന്യായ 
പ്രമാണത്തില്‍നിന്നും മോചനം നേടുകയും 
ചെയ്തതുകൊണ്ട്‌, പണ്ടത്തെ ലിഖിതചട്ടത്തി 
ന്‍െറ മാര്‍ഗ്ഗത്തിലൂടെയല്ല ആ പൂതിയ പാതയി 
ലൂടെയാണ്‌ നാമിന്ന്‌ ദൈവത്തെ ശുശ്രൂഷിക്കു 
ന്നത്‌. പരിശുദ്ധാത്മാവിലൂടെയുള്ള പുതുവഴി 
യിലാണ്‌ നാമിന്നു ദൈവത്തെ ശുശ്രൂഷിക്കു 
ന്നത്‌. 




















പാപത്തിനെതിരെയുള്ള നമ്മുടെ സമരം 

ന്യായപ്രമാണവും പാപവും ഒന്നാണെന്നാ 
ണ്‌ ഞാന്‍ പറയുന്നതെന്ന്‌, ഒരുപക്ഷേ, നിങ്ങള്‍ 
ധരിച്ചേക്കാം. അതു ശരിയല്ല. “പാപം എന്താ 
ണെന്നറിയാന്‍ ന്യായപ്രമാണം മാത്രമാണ്‌ 
ഉപാധി. മറ്റുള്ളവര്‍ക്കവകാശപ്പെട്ടവ നിങ്ങള്‍ 
ക്കാവശ്യമില്ല. അവയ്ക്കാശിക്കുന്നത്‌ തെറ്റുമാ 
ണ്‌.” പാപം ആ അനുശാസനത്തില്‍ അവ 
സരം കണ്ടെത്തി എല്ലാത്തരം ആശകളും അഭി 
ലാഷങ്ങളും എന്നിലുളവാക്കി. അങ്ങനെ ആ 
അനുശാസനം പാപത്തിന്‌ എന്നിലേക്കു വരു 
വാന്‍ കാരണമായി. ന്യായപ്രമാണത്തിന്‍െറ 














മായ മരണത്തിന്‌ അവര്‍ അർഹരാകും. പക്ഷെ, 
ദൈവം അവന്‍െറ ജനത്തിന്‌ ഒരു സൌജന്യ 
ദാനം നല്‍കി- -നമ്മുടെ കര്‍ത്താവായ ക്രിസ്തു 
യേശുവിലുള്ള നിത്യജീവന്‍. 


വിവാഹത്തില്‍നിന്ന്‌ ഒരുദാഹരണം 

സഹോദരീ സഹോദരന്മാരേ, മോശെയുടെ 

ന്യായപ്രമാണം നിങ്ങള്‍ക്കെല്പാമറിയാം. 
അതുകൊണ്ട്‌ ഒരുവന്‍ ജീവിചിരിക്കുമ്പോള്‍ 
മാത്രമെ ന്യായപ്രമാണത്തിന്‌ അവന്‍െറമേല്‍ 
അധികാരമുള്ളുവെന്ന്‌ തീര്‍ച്ചയായും നിങ്ങള്‍ 
ക്കറിയാം. 2ഞാനൊരുദാഹരണം എടുത്തു 
കാട്ടാം. ഒരു സ്ത്രീ അവളുടെ ഭര്‍ത്താവ്‌ ജീവി 
ച്ചിരിക്കുന്നിടത്തോളം അയാളുടെ ഭാര്യയായി 





അഭാവത്തില്‍ പാപത്തിനു ഒട്ടും ശക്തിയില്ല. 
പാപം അശക്തമാണ്‌. ന്യായപ്രമാണം അറിയു 
ന്നതിനു മുന്വേ ന്യായപ്രമാണം കൂടാതെ ഞാന്‍ 
ജീവിച്ചു. പക്ഷെ അനുശാസനങ്ങള്‍ വന്ന 
പ്പോള്‍ പാപം പുനര്‍ജ്ജനിച്ചു. 11ഞാന്‍ പാപം 
മൂലം ആത്മീയമായി മരിച്ചു. ജീവന്‍ നല്‍കുക 
എന്നതാണ്‌ കല്പനകളുടെ ഉദ്ദേശ്യമെങ്കിലും 
എനിക്കു ന്യായപ്രമാണം നല്‍കിയത്‌ മരണ 
മത്രേ. എന്നെ ചതിക്കാന്‍ പാപം കല്പനകളെ 
പ്രയോജനപ്പെടുത്തി ഒരു മാര്‍ഗ്ഗം കണ്ടെത്തി. 
എന്നെ കൊല്ലാന്‍ വണ്ടി പാപം കല്പനകളെ 
ഉപയോഗിച്ചു. 














“പാപം ... 
5321 


തെറ്റുമാണ്‌” ഉദ്ധരണി പുറ. 20:17 ആവ. 


റോമര്‍ 7:12-8:12 


2അതുകൊണ്ട്‌ ന്യായപ്രമാണം വിശുദ്ധവും 
കല്പന വിശുദ്ധവും ശരിയും നല്ലതും ആണ്‌. 
13ണഇതിനന്‍െറെ അര്‍ത്ഥം നന്മയായ എന്തോ ഒന്ന്‌ 
എനിക്കു മരണമുണ്ടാക്കി എന്നാണോ? അല്ല. 
പക്ഷെ, പാപം നന്മയായ ചിലതിനെ എനിക്കു 
മരണം വരുത്താന്‍ ഉപയോഗിച്ചു. ഇങ്ങനെ 
സംഭവിച്ചതുകൊണ്ട്‌ പാപം യഥാര്‍ത്ഥത്തില്‍ 
എന്താണെന്നു വ്യക്തമായി കാണാന്‍ എനിക്കു 
സാധിച്ചു. വളരെ വളരെ ഹീനമായ ഒന്നാണ്‌ 
പാപം എന്നു കാണിക്കാന്‍ വേണ്ടിയായിരുന്നു 
ഇത്‌. ഇതു വെളിവാക്കാന്‍ വേണ്ടി കല്പനയെ 
ഉപയോഗിച്ചു. 














മനുഷ്യനിലെ സംഘര്‍ഷം 
4ന്യായപ്രമാണം ആദ്ധ്യാത്മികമാണെന്ന്‌ 
നമുക്കറിയാം. പക്ഷെ ഞാന്‍ ഭനതികനാണ്‌. 


1090 


എന്നെ എന്തുകൊണ്ട്‌ കുറ്റക്കാരനായി വിധി 
ക്കുന്നില്ല? കാരണം, ജീവസന്ദായകമായ പരി 
ശുദ്ധാത്മാവിന്‍െറ ന്യായപ്രമാണം എന്നെ 
ക്രിസ്തുയേശുവില്‍ സ്വതന്ത്രനാക്കിയിരിക്കു 
ന്നു. പാപത്തെയും മരണത്തെയും കൊണ്ടുവ 
രുന്ന ന്യായപ്രമാണത്തില്‍നിന്നും അത്‌ എന്നെ 
സ്വതന്ത്രനാക്കിയിരിക്കുന്നു. 3നമ്മുടെ പാപം 
നിറഞ്ഞ സ്വയം കൊണ്ട്‌ ന്യായപ്രമാണം ബല 
ഹീനമാക്കപ്പെടുതിനാല്‍ ന്യായപ്രമാണം അശ 
ക്തമായിരിക്കുന്നു. ന്യായപ്രമാണത്തിന്‌ ചെ 
യ്യാന്‍ സാധിക്കാത്തത്‌ ദൈവം ചെയ്തു. മനു 
ഷ്യര്‍ പാപം ചെയ്യാനുപയോഗിക്കുന്ന അതേ 
മനുഷ്യജീവനോടെ ദൈവം തന്‍െറ പുത്രനെ 
ഭൂമിയിലേക്കയച്ചു. പാപത്തിന്‌ ഒരു പരിഹാര 
യാഗമായിട്ടാണ്‌ ദൈവം തന്‍െറ പുത്രനെ അയ 
ച്ചത്‌. അങ്ങനെ പാപത്തെ നശിപ്പിക്കാന്‍ 











സ്വന്തം അടിമയെ എന്ന പോലെ പാപം 
എന്നെ ഭരിച്ചു. എന്‍െറ പ്രവൃത്തികള്‍ തന്നെ 
എന്‍െറ നിയന്ത്രണത്തിലല്ല. ഞാന്‍ ചെയ്യേണ്ട 
നല്ല കാര്യങ്ങള്‍ ഞാന്‍ ചെയ്യുന്നില്ല. വെറു 
ക്കേണ്ട ചീത്തക്കാര്യങ്ങള്‍ ചെയ്യുകയും ചെയ്യു 
ന്നു. 4ഞാ൯ ചെയ്യുന്നതായ തിന്മകള്‍ ഞാന്‍ 
ചെയ്യുവാന്‍ ആഗ്രഹിക്കുന്നില്ലെങ്കില്‍ അതി 
ന്‍െറ അര്‍ത്ഥം ന്യായപ്രമാണം നല്ലതാണെന്ന്‌ 
ഞാന്‍ സമ്മതിക്കുന്നുവെന്നാണ്‌. 17എന്നാല്‍ 
തിന്മ ചെയ്യുന്നത്‌ യഥാര്‍ത്ഥത്തില്‍ ഞാനല്ല, 
എന്നില്‍ കൂടിയിരിക്കുന്ന പാപമാണ്‌. 18അതെ, 
എനിക്കറിയാം നന്മയൊന്നും എന്നില്‍ കൂടിയി 
രിക്കൂന്നില്ലെന്ന്‌. ഐഹികനായ എന്‍െറ ഭാഗ 
മായി നന്മയൊന്നും അവശേഷിക്കുന്നില്ലെ 
ന്നാണ്‌ ഞാന്‍ അര്‍ത്ഥമാക്കുന്നത്‌. ഞാന്‍ നന്മ 
ചെയ്യാനാഗ്രഹിക്കുന്നു. പക്ഷെ എനിക്കതിനു 
കഴിയുന്നില്ല. 1ചെയുവാനിഷ്ടപ്പെടുന്ന നല്ല 
കാര്യങ്ങള്‍ ഞാന്‍ ചെയ്യുന്നില്ല. ചെയ്യാന്‍ ഇഷ്ട 
പ്പെടാത്ത തിന്മകള്‍ ചെയ്യുന്നുതാനും. 2ചെയ്യാ 
നാഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്‌ ഞാന്‍ ചെയ്യു 
ന്നതെങ്കില്‍ യഥാര്‍ത്ഥത്തില്‍ ഞാനല്ല എന്നില്‍ 
കുടിയിരിക്കുന്ന പാപമാണ്‌ അങ്ങനെ ചെയ്യു 
ന്നത്‌. 

മഅതുകൊണ്ട്‌ ഈ തത്വം ഞാന്‍ പഠിച്ചു: 
ഞാന്‍ നന്മ ചെയ്യാനാഗ്രഹിക്കുമ്പോഴും തിന്മ 
എന്നോടൊപ്പമുണ്ട്‌. 22ദൈവത്തിന്‍െറ ന്യായ 
പ്രമാണത്തില്‍ എന്‍െറ മനസ്സ്‌ സന്തുഷ്ടമാണ്‌. 
പക്ഷെ എനെറെ അവയവങ്ങളില്‍ മറ്റൊരു ന്യാ 
യപ്രമാണം പ്രവര്‍ത്തിക്കുന്നതായി ഞാന്‍ മന 
സ്റ്റിലാക്കുന്നു. എന്‍െറ മനസ്സ്‌ അംഗീകരിക്കുന്ന 
ന്യായപ്രമാണവുമായി ഈ ന്യായപ്രമാണം 
മല്പടിക്കൂന്നു. എന്‍െറ ശാരീരികാവയവങ്ങളില്‍ 
പ്രവര്‍ത്തിക്കുന്ന ആ ന്യായപ്രമാണം പാപ 
ത്തിന്‍െറ ന്യായപ്രമാണമാണ്‌. അത്‌ എന്നെ 
തടവുകാരനാക്കുകയും ചെയ്യുന്നു. 4്ഇതു ഭീകര 
മാണ്‌. മരണാധീനമായ ഈ ശരീരത്തില്‍നിന്ന്‌ 
ആരെന്നെ രക്ഷിക്കും? ദൈവം എന്നെ രക്ഷി 
ക്കും. നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തുവി 
ലൂടെയുള്ള അവന്‍െറ രക്ഷയ്ക്കായി ഞാന്‍ 
നന്ദി പറയുന്നു. അതുകൊണ്ട്‌ ഞാന്‍ ഉള്ളില്‍ 
ദൈവത്തിന്‍െറ ന്യായപ്രാമാണത്തിന്‌ 
ദാസനാണ്‌. പക്ഷെ എന്‍െറ പാപം നിറഞ്ഞ 
സ്വയത്തില്‍ ഞാന്‍ പാപത്തിന്‍റെ 
ന്യായപ്രമാണത്തിന്‌ അടിമയുമാണ്‌. 




















ആത്മാവിലുള്ള ജീവിതം 
അതുകൊണ്ട്‌ ക്രിസ്തുയേശുവിലായിരിക്കു 
ന്നവരെ കുറ്റക്കാരായി വിധിച്ചുതള്ളുന്നില്ല. 


വേണ്ടി ദൈവം ഒരു മനുഷ്യജീവനെ ഉപയോ 
ഗിച്ചു. ന്യായപ്രമാണം അനുശാസിക്കുന്ന 
മട്ടില്‍ നമ്മെ ശരിയാക്കിത്തീര്‍ക്കുകയാണ്‌ ഇതി 
ന്‍െറ ഉദ്ദേശം. തങ്ങളുടെ പാപം നിറഞ്ഞ സ്വയ 
ത്തിനാവശ്യപ്പെട്ടവ പിന്തുടരാതെ ആത്മാവി 
നാവശ്യമായ രീതിയില്‍ ജീവിക്കുന്നവരുടെ 
കാരൃത്തിലാണ്‌ ഇങ്ങനെ സംഭവിക്കുന്നത്‌. 

തങ്ങളുടെ പാപം നിറഞ്ഞ സ്വയത്തെ 
പിന്തുടര്‍ന്നു ജീവിക്കുന്നവര്‍, അതാവശ്യപ്പെ 
ടുന്ന കാര്യങ്ങളെക്കുറിച്ചേ ചിന്തിക്കൂ. എന്നാല്‍ 
ആത്മാവിനെ പിന്തുടരുന്നവര്‍ ആത്മാവ്‌ അവ 
രെക്കൊണ്ട്‌ എന്തുചെയ്യിക്കാനാഗ്രഹിക്കുന്നു 
വോ അതിനെപ്പറ്റിയാകും ചിന്തിക്കുക. ഒരുവ 
നെറ ചിന്തകളെ നിയന്ത്രിക്കുന്നത്‌ പാപം നിറ 
ഞ്ഞ തന്‍െറ സ്വയമാണെങ്കില്‍, അവിടെ ആ 
ത്മീക മൃത്യു സംഭവിക്കുന്നു. നേരെമറിച്ച്‌ ചിന്ത 
കളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിനെങ്കില്‍ 
അവിടെ സമാധാനവും ജീവനുമുണ്ട്‌. 7ഇത്‌ 
ശരിയാകുന്നത്‌ എന്തുകൊണ്ട്‌? പാപം നിറഞ്ഞ 
സ്വയം ഒരുവന്‍െറ ചിന്തകളെ നിയന്ത്രിക്കു 
മ്പോള്‍ അവന്‍ ദൈവത്തിനെതിരാകുന്നു എന്ന 
താണ്‌ ഫലം. അവന്‍ ദൈവത്തിന്‍െറ ന്യായപ്ര 
മാണം അനുസരിക്കാന്‍ മടിക്കും. യഥാര്‍ത്ഥ 
ത്തില്‍ അങ്ങനെ ചെയ്യാനുള്ള കഴിവ്‌ അവനു 
ണ്ടാവില്ല. തങ്ങളുടെ തന്നെ പാപം നിറഞ്ഞ 
സ്വയത്താല്‍ ഭരിക്കപ്പെടുന്നവര്‍ക്ക്‌ ദൈവത്തെ 
പ്രസാദിപ്പിക്കാന്‍ സാധിക്കിയില്ല. 

ദൈവത്തിന്‍െറ ആത്മാവ്‌ യഥാര്‍ത്ഥമായി 
നിങ്ങളില്‍ വസിക്കുന്നുവെങ്കില്‍ നിങ്ങളുടെ 
ജീവിതം നിങ്ങളുടെ പാപം നിറഞ്ഞ സ്വയത്താ 
ലല്ല നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്‌, ദൈവാത്മാവ്‌ 
യഥാര്‍ത്ഥമായി നിങ്ങളില്‍ വസിക്കുന്നു 
വെങ്കില്‍ ആ ആത്മാവിനാലാണ്‌. ഒരുവന്‍ ക്രി 
സ്തുവി൯ന്‍െറെ ആത്മാവില്ലെങ്കില്‍ അവന്‍ 
ക്രിസ്തുവിനുള്ളവനല്ല. 14പാപം നിമിത്തം 
നിങ്ങളുടെ ശരീരം മരിച്ചാലും ക്രിസ്തു നിങ്ങ 
ളെ ദൈവസമക്ഷം നീതീകരിക്കുന്നതിനാല്‍, 
ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കില്‍ നിങ്ങളുടെ ആ 
ത്മാവ്‌ ജീവിക്കും. 1॥ദൈവം യേശുവിനെ മരണ 
ത്തില്‍ നിന്നുയര്‍പ്പിച്ചു. ദൈവാത്മാവ്‌ നിങ്ങ 
ളില്‍ കുടികൊള്ളുന്നുണ്ടെങ്കില്‍ മരിക്കുന്ന നിങ്ങ 
ളുടെ ശരീരത്തിനും അവന്‍ ജീവന്‍ തരും. ദൈവ 
മാണ്‌ ക്രിസ്തുവിനെ മരണത്തില്‍നിന്നും ഉയര്‍ 
പ്പിച്ചത്‌. നിങ്ങളില്‍ ജീവിക്കുന്ന അവന്‍െറ ആ 
ത്മാവ്‌ വഴി നിങ്ങളുടെ ശരീരത്തിനും അവന്‍ 
ജീവന്‍ പകരും. 

2സഹോദരീ സഹോദരന്മാരേ, അതുകൊണ്ട്‌ 
നമ്മുടെ പാപം നിറഞ്ഞ സ്വയം നമ്മെ ഭരിക്ക 








1091 


രുത്‌. അതിന്‍െറ ആവശ്ൃത്തിനൊത്തു നാം 
ജീവീട്രക്കരുത്‌. 13ആ പാപം നിറഞ്ഞ സ്വയം 
ആവശ്യപ്പെടുന്നതനുസരിച്ച്‌ ജീവിച്ചാല്‍ നി 
ങ്ങള്‍ ആത്മീകമായി മരിക്കും. എന്നാല്‍ നിങ്ങ 
ളുടെ ശരീരം കൊണ്ടു ചെയ്യുന്ന പാപ പ്രവൃ 
ത്തികള്‍ക്കുവിരാമമിടാ൯ ആത്മാവിനെ പ്രയോ 
ജനപ്പെടുത്തിയാല്‍ നിങ്ങള്‍ക്കു നിശ്ചയമായും 
സത്യമായി ജീവന്‍ ലഭിക്കും. 

14നിങ്ങളെ നയിക്കാന്‍ ദൈവാത്മാവിനെ 
അനുവദിക്കുന്നവരാണ്‌ യഥാര്‍ത്ഥ ദൈവസന്ത 
തികള്‍. വീണ്ടും അടിമകളാക്കാനും ഭയത്തോട്‌ 
ജീവിതം നയിക്കാനും ശ്രമിക്കുന്ന ആത്മാവല്ല 
നമുക്കു കൈവന്ന പരിശുദ്ധാത്മാവ്‌. നമ്മിലെ 
പരിശുദ്ധാത്മാവ്‌ നമ്മെ ദൈവത്തിന്‍െറ സന്ത 
തികളാക്കുന്നു. അതിനാല്‍ നാം വിളിക്കുന്നു: 
“പിതാവേ! പിതാവേ!” 15ആ പരിശുദ്ധാത്മാവ്‌ 
തന്നെയും നമ്മുടെ ആത്മാവിനോടൊത്തു 
നിന്നു പറയും, നാം ദൈവമക്കളാണെന്ന്‌. 1നാം 
ദൈവത്തിന്‍െറ സന്തതികളാണെങ്കില്‍ അവ 
ന്‍െറ ജനത്തിനായുള്ള ദൈവത്തിന്‍െറ അനു 
ഗ്രഹം ക്രിസ്തുവിനോടൊപച്പം നമുക്കു ലഭിക്കും. 
ക്രിസ്തുവിനെന്നതു പോലെ അനുഗ്രഹം നമു 
ക്കും കൈവരും. പക്ഷെ നാം ക്രിസ്തു സഹി 
ച്ചതു പോലെ കഷ്ടം സഹിക്കണം. 17അപ്പോള്‍ 
ക്രിസ്തുവിന്‍റേതു പോലുള്ള മഹത്വം നമുക്കും 
കിട്ടും. 














നമുക്കു ഭാവിയില്‍ മഹത്വം കിട്ടും 

16ഇപ്പ്പോള്‍ നമുക്കു കഷ്ടങ്ങളുണ്ട്‌. പക്ഷെ 
അവ നമുക്കു തരാനിരിക്കുന്ന മഹത്വവുമായി 
തട്ടിച്ചു നോക്കുമ്പോള്‍ ഒന്നുമില്ല. 19തനന്‍െറ മക്ക 
ഓരെന്നു ദൈവം ലോകത്തിനു വെളിപ്പെടു 
ത്തുന്ന വേളയ്ക്കായി സമസ്ത സൃഷ്ടികളും 
ആകാംക്ഷാപൂര്‍വ്വം കാത്തിരിക്കുന്നു. അതി 
നായി മൂഴുവന്‍ ലോകവും ആഗ്രഹിക്കുന്നു. 
മിസ്ൃഷ്ടി പൂര്‍ണ്ണമായും വിലകെട്ടതായി മാറി 
യിരിക്കുന്നു. അതിന്‍െറ സ്വന്തം ഇച്ഛയനു 
സരിച്ചല്ല, എന്നാല്‍ അതിനെ പരിവര്‍ത്തിക്കു 
വാ൯ ദൈവം തീരുമാനിച്ചു. പക്ഷെ അവിടെ 
ഒരു പ്രതീക്ഷയുണ്ട്‌. ദൈവസൃഷ്ടി എല്ലാം 
നാശത്തിലേക്കുള്ള ബന്ധനത്തില്‍നിന്നു മുക്ത 
മായേക്കും എന്നതാണ്‌ ആ പ്രതീക്ഷ. സൃഷ്ടി 
കള്‍ക്കെല്പാം ദൈവത്തിന്‍െറ സന്തതികള്‍ക്ക്‌ 
അവകാശപ്പെട്ട സ്വാതന്ത്ര്യവും മഹത്വവും ലഭി 
ക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്്‌. 

2ദൈവത്തിന്‍െറെ സമസ്തസൃഷ്ടിയും ഈറ്റു 
നോവിലെന്നവണ്ണം ഇപ്പോഴും വേദനയില്‍പ്പെ 
ട്ടിരിക്കുന്നുവെന്നു നമുക്കറിയാം. 23ലോകം മാത്ര 
മല്ല, നമ്മളും ഉള്ളില്‍ വേദനയുമായി നൊന്തു 
കാത്തിരിക്കുകയാണ്‌. ദൈവീകവാഗ്ദാന 
ത്തിന്‍റെ ആദൃഭാഗമായി നമുക്ക്‌ പരിശുദ്ധാ 
ത്മാവുണ്ട. അതുകൊണ്ട്‌ നാം നമ്മെ അവന്‍െറ 
തന്നെ മക്കളെന്ന നിലയില്‍ പൂര്‍ത്തീകരിക്കാന്‍ 
വേണ്ടി അവനെ കാത്തിരിക്കും. നമ്മുടെ ശരീര 
ത്തെ സ്്വതന്ത്രമാക്കുവാ൯ കാത്തിരിക്കുന്നു എ 
ന്നാണ്‌ ഞാനര്‍ത്ഥമാക്കുന്നത്‌. 24നാം രക്ഷിക്ക 
പ്പെട്ടു. നമുക്ക്‌ ഈ പ്രത്യാശയുണ്ട്‌. കാത്തിരി 
ക്കുന്നതെന്തിനെയാണോ അതു ദൃശ്യമാണെ 
ങ്കില്‍ അതു യഥാര്‍ത്ഥ പ്രതീക്ഷയല്ല. മനുഷ്യ 
ര്‍ക്ക്‌ നേരത്തേ ഉള്ളതിനെപ്പറ്റി അവര്‍ പ്രതീക്ഷി 
ക്കുന്നില്ല. ഇന്നോളം കിട്ടാത്ത ഒന്നിനെയാണ്‌ 
നാം പ്രതീക്ഷിക്കാറുള്ളത്‌. നാം ക്ഷമാപൂര്‍വ്വം 
അതിനായി കാത്തിരിക്കുന്നു. 

















റോമര്‍ 8:13-36 


2%നാം വളരെ ബലഹീനരാണ്‌. എന്നാല്‍ 
നമ്മുടെ ബലഹീനതയില്‍ ആത്മാവ്‌ നമ്മെ 
സഹായിക്കുന്നു. വേണ്ടവിധത്തില്‍ പ്രാര്‍ത്ഥി 
ക്കാന്‍ നമുക്കറിഞ്ഞു കൂടാ. പക്ഷെ, ആത്മാവ്‌ 
തന്നെ നമുക്കായി ദൈവത്തോടു സംസാരി 
ക്കുന്നു. വാക്കുകളാല്‍ പ്രകടമാക്കാത്ത ഞരക്ക 
ത്താലാണ്‌ ആത്മാവ്‌ ദൈവത്തോടു സംസാരി 
ക്കുന്നത്‌. 22ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം 
കാണാന്‍ ദൈവത്തിനു സാധിക്കും. ദൈവ 
ത്തിന്‍െറ ആഗ്രഹത്തിനൊത്ത്‌ തന്‍െറ മനുഷ്യ 
ര്‍ക്ക്വേണ്ടി ആത്മാവ്‌ ദൈവത്തോടു സംസാരി 
ക്കുന്നതു കൊണ്ട്‌ ആത്മാവ്‌ എന്താണ്‌ അര്‍ത്ഥമാ 
ക്കുന്നതെന്ന്‌ ദൈവത്തിനറിയാം. കാരണം അവ 
ന്‍െറ ഇച്ഛയ്ക്കനുസരിച്ചാണ്‌ ആത്മാവ്‌ 
ആവശ്യപ്പെടുന്നത്‌. 

28തന്നെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കു 
വേണ്ടിയുള്ള എല്ലാ കാര്യത്തിലും ദൈവം 
പ്രവര്‍ത്തിക്കുന്നു എന്ന്‌ നമുക്കറിയാം. അങ്ങനെ 
യുള്ളവരെയാണ്‌ ദൈവം തിരഞ്ഞെടുത്തത്‌. 
കാരണം അതവനന്‍െറ പദ്ധതിയായിരുന്നു. 29സ്പൃ 
ഷ്ടിക്കു മുമ്പു തന്നെ ദൈവത്തിന്‌ അവരെ 
അറിയാമായിരുന്നു. തന്‍െറ പുത്രന്‌ അനുരൂപ 
രായിരിക്കണം അവര്‍ എന്ന്‌ ദൈവം നിശ്ച 
യിച്ചു. അങ്ങനെ യേശു അനേക സഹോദരീ 
സഹോദരന്മാരില്‍ ആദ്യജാതനായി. ദീിതന്‍െറ 
പുത്രനെപ്പോലെയുള്ളവര്‍ക്കായി അവന്‍ പദ്ധ 
തിയിട്ടു. അവന്‍ അവരെ വിളിക്കുകയും നീതീ 
കരിക്കുയും നീതികരിച്ചവര്‍ക്ക്‌ അവന്‍െറ മഹ 
ത്വം കൊടുക്കുകയും ചെയ്തു. 


യേശുക്രിസ്തുവിലുള്ള ദൈവ 
ത്തിന്‍െറ സ്നേഹം 

31ഇതെവ്പുറ്റി നാം ഇനി എന്താണു പറയേ 
ണ്ടത്‌? ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കില്‍ ആര്‍ 
ക്കും നമ്മെ തോല്ലിക്കാനാവില്ല. 32നമുക്കുവേണ്ടി 
പീഡയനുഭവിക്കാന്‍ തന്‍െറ പുത്രനെപ്പോലും 
നമുക്കു തന്ന ദൈവം നമുക്കായി എന്തും തരും. 
നമുക്കുവേണ്ടി പുത്രനെ തന്ന ദൈവം അവ 
നോടൊപ്പം എല്ലാം പൂര്‍ണ്ണമായും നല്‍കും. 
33ദൈവം തിരഞ്ഞെടുത്തവരെ ആരെതിര്‍ക്കും? 
തന്‍െറ ജനത്തെ ശരിയാക്കുന്നത്‌ ദൈവം തന്നെ 
യാണ്‌. ദൈവത്തിന്‍െറ ജനം കുറ്റക്കാരാ 
ണെന്നു ആര്‍ക്കു പറയാന്‍ കഴിയും? ആര്‍ക്കും 
കഴിയില്ല. ക്രിസ്തുയേശു മരിച്ചു; എന്നാല 
വന്‍ മരണത്തില്‍നിന്ന്‌ ഉയിര്‍ക്കുകയും ചെ 
യ്തു. ഇപ്പോളവന്‍ ദൈവത്തിന്‍െറ വലതു ഭാഗ 
ത്തിരുന്നു നമുക്കുവേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. 
്രകിസ്തുവിന്‍െറ സ്നേഹത്തില്‍നിന്ന്‌ നമ്മെ 
വേര്‍പെടുത്താന്‍ ആരെക്കൊണ്ടാകും? ദുരിത 
ങ്ങള്‍ക്കും കടേശങ്ങള്‍ക്കും, അല്ലെങ്കില്‍ ഉപദ്രവ 
ങ്ങള്‍ക്കും അതിനു കഴിവുണ്ടോ? ഇല്ല. നമുക്കു 
ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ വന്നാല്‍ അതു 
നമ്മെ ക്രിസ്തുവിന്‍െറ സ്നേഹത്തില്‍ നിന്നു 
വേര്‍പെടുത്തുമോ? അപകടങ്ങള്‍ക്കും അല്ലെ 
ങ്കില്‍ മരണത്തിനു പോലും നമ്മെ ക്രിസ്തു 
വിന്‍െറ സ്നേഹത്തില്‍ നിന്നു വേര്‍പെടുത്താ 
നാകുമോ? ഇല്ല. 3%തിരുവെഴുത്തുകളില്‍ എഴുതി 
യിരിക്കുന്നതുപോലെ, 

“നിനക്കുവേണ്ടി ഞങ്ങള്‍ എക്കാലവും മരണ 
ത്തിന്‍റെ ഭീഷണിയില്‍ പെട്ടിരിക്കുന്നു. കശാ 
പ്പീനു കൊണ്ടുപോകുന്ന ആടിനെപ്പോലെ 
അത്രയും വിലകുറഞ്ഞവരാണ്‌ ഞങ്ങളെന്നു 
ആളുകള്‍ കരുതും.” സങ്കീര്‍ത്തനങ്ങള്‍ 44:22 











റോമര്‍ 8:37-9:24 


37എന്നാല്‍, ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം, 
തന്‍െറ സ്നേഹം നമ്മില്‍ ചൊരിഞ്ഞ ദൈവം 
വഴി നമുക്കു പരിപൂര്‍ണ്ണ വിജയമുണ്ടായി. 
3839തരണത്തിനോ ജീവനോ, ദൂതന്മാര്‍ക്കോ, ഭരി 
ക്കുന്നവര്‍ക്കോ, ഇപ്പോഴുള്ളവയ്ക്കോ, ഭാവിയി 
ലൂണ്ടാകുന്നവയ്ക്കോ, ശക്തിക്കോ, മേലുള്ള 
തിനോ, കീഴുള്ളതിനോ, സമസ്തലോകത്തി 
ലുള്ള യാതൊന്നിനും നമ്മുടെ കര്‍ത്താവായ 
ക്രിസ്തുയേശുവിലൂടെയുള്ള ദൈവസ്നേഹ 
ത്തില്‍നിന്നും നമ്മെ വേര്‍പെടുത്താന്‍ കഴിയു 
കയില്ല. അതെ, എനിക്കുറപ്പുണ്ട്‌, യാതൊ 
ന്നിനും നമ്മെ ദൈവസ്നേഹത്തില്‍നിന്നും 
വേര്‍പെടുത്താനാവില്ല. 








ദൈവവും യെഹുദരും 

ഞാന്‍ ക്രിസ്തുവില്‍ സത്യമാണ്‌ പറയു 
ന്നത്‌, കള്ളമല്പ. എന്‍െറ വികാരവിചാര 
ങ്ങളെ ഭരിക്കുന്നത്‌ പരിശുദ്ധാത്മാവാണ്‌. ഞാന്‍ 
പറയുന്നതു വ്യാജമല്ലെന്നു ആ അനുഭൂതി എ 
ന്നോടു പറയുന്നു. 2എനിക്ക്‌ യെഹൂദരെല്ലറ്റി 
വളരെ വേദനയും എപ്പോഴും വലിയ ദു:ഖവും 





1092 


1112പക്ഷെ പുത്രന്മാര്‍ രണ്ടും ജനിക്കുന്നതിനു 
മുമ്പ്‌ ദൈവം റിബെക്കയോട്‌ പറഞ്ഞു, “മൂത്ത 
പുത്രന്‍ ഇളയവനെ ശുശ്രൂഷിക്കും.”* കൂട്ടികള്‍ 
നന്മയോ തിന്മയോ പ്രവര്‍ത്തിക്കുന്നതിനും 
മുമ്പാണിതു സംഭവിച്ചത്‌. ദൈവത്തിന്‍െറ പദ്ധ 
തിയനുസരിച്ച്‌ ദൈവം തിരഞ്ഞെടുത്തവന്‍ 
തിരഞ്ഞെടുക്കപ്പെടേണ്ടതിനായി അവന്‍െറ 
ജനനത്തിനു മുമ്പു തന്നെ ദൈവം ഇതു പറ 
ഞ്ഞു. കുട്ടികളുടെ പ്രവര്‍ത്തികളുടെ അടിസ്ഥാ 
നത്തിലല്ല, തിരഞ്ഞെടുക്കാന്‍ ദൈവം ആഗ്രഹി 
ചൃതിന്‍െറെ അടിസ്ഥാനത്തിലാണ്‌ അവന്‍ തിര 
ഞ്ഞെടുക്കപ്പെടുത്‌. 3തിരുവെഴുത്തുകള്‍ പറയു 
മ്പോലെ, “ഞാന്‍ ഏശാവിനെ വെറുത്തു, 
യാക്കോബിനെ സ്നേഹിച്ചു.” * 

14അപ്പോള്‍ ഇതിനെപ്പറ്റി നാം എന്തു പറയും? 
ദൈവം ന്യായസ്ഥനല്ലെന്നോ? അങ്ങനെ പറ 
യാന്‍ സാധിക്കയില്ല. കാരണം അവന്‍ മോശെ 
യോടു അരുളിച്ചെയ്തു: 

“എനിക്കു കരുണ തോന്നേണം എന്നുള്ളവ 
നോട്‌ ഞാന്‍ കരുണ കാണിക്കും. എനിക്കു 
അലി വു തോന്നേണം എന്നുള്ളവരോട്‌ ഞാന്‍ 








അനുഭവപ്പെടുന്നു. 3എന്‍െറെ ഐഹിക കുടുംബ 
ത്തിലെ സഹോദരസഹോദരിമാരും അംഗങ്ങളു 
മാണ്‌ അവര്‍. അവരെ സഹായിക്കാന്‍ എനിക്കാ 
ഗ്രഹമുണ്ട്‌. ഞാന്‍ ശാപഗ്രസ്ഥനാകുന്നതോ 
ക്രിസ്തുവില്‍നിന്ന്‌ വിച്ഛേദിതനാകുന്നതോ 
അവര്‍ക്കു രക്ഷ നല്‍കുമായിരുന്നെങ്കില്‍ അതി 
നുപോലും ഞാനൊരുക്കമായിരുന്നു. അവര്‍ 
യിസ്രായേലിലെ ജനങ്ങളാണ്‌. അവരാണ്‌ ദൈ 
വത്തിന്‍െറ തിരഞ്ഞെടുക്കപ്പെട്ട മക്കള്‍. ദൈവമ 
ഹത്വവും ദൈവം ചെയ്ത നിയമവും അവര്‍ 
ക്കുണ്ട്‌. ദൈവം അവര്‍ക്ക്‌ മോശെയിലൂടെ ന്യാ 
യപ്രമാണവും ആരാധനയുടെ നേര്‍ വഴിയും 
നല്‍കി. അവര്‍ക്ക്‌ ദൈവം അവന്‍െറ വാഗ്ദാന 
ങ്ങള്‍ നല്‍കി. അവര്‍ നമ്മുടെ പൂര്‍വ്വപിതാ 
ക്കന്മാരുടെ സന്തതികളാണ്‌. അവര്‍ ക്രിസ്തു 
വിന്‍െറ ഭാമീകകുടുംബമാണ്‌. ക്രിസ്തു സക 
ലത്തിനും മീതെ ദൈവമാണ്‌. ദൈവത്തിനു 
സ്തുതി. അവന്‍ എന്നും വാഴ്ത്തപ്പെടട്ടെ. 
ആമേന്‍. 

അതെ, എനിക്കു യെഹൂദരോടു ഖേദം 
തോന്നുന്നു. അവരോടുള്ള വാഗ്ദാനം പാലിക്കു 
ന്നതില്‍ ദൈവം പരാജിതനായി എന്നല്ല ഞാനു 
ദ്ദേശിക്കുന്നത്‌. സത്യമായും ദൈവത്തിന്‍െറ 
ജനമായി യെഹൂദരില്‍ ചിലര്‍ മാത്രമേയുളളൂ. 
അബ്രാഹാമിന്‍റെ സന്തതികളില്‍ ചിലര്‍ 


























അലി വു കാണിക്കും.” * 1അതുകൊണ്ട്‌ കരുണ 
കാണി ക്കണമെന്നു താന്‍ തീരുമാനിച്ച വൃക്തി 
യെ ദൈവം തിരഞ്ഞെടുത്തു. മനുഷ്യന്‍െറ ആ 
ഗ്രഹങ്ങളെയോ പരിശ്രമങ്ങളെയോ ആശ്രയി 
ച്ചു കൊണ്ടുള്ളതല്ല അവന്‍െറ തിരഞ്ഞെടുപ്പ്‌. 
17തിരുവെഴുത്തുകളില്‍ ദൈവം ഫറവോനോടു 
പറയുന്നു: “ഞാന്‍ നിന്നെ രാജാവാക്കിയത്‌ 
ഈ gറ്റക്കാരണത്താലാണ്‌. എന്‍െറ ശക്തിനി 
ന്നില്‍ പ്രകടിതമാക്കി, എന്‍െറ നാമം ലോകമെ 
മ്പാടും ഉദ്ഘോഷിക്കുവാ൯ ഞാനാഗ്രഹിച്ചു.” * 
18അതുകൊണ്ടു തനിക്കു വേണമെന്നു തോന്നു 
ന്നവരോട്‌ ദൈവം കരുണകാണിക്കുന്നു. കഠിന 
ഹൃദയരാക്കണമെന്നാഗ്രഹിക്കുന്നവരെ അങ്ങ 
നെയാക്കുന്നു. 

19അപ്പോള്‍ നിങ്ങള്‍ ചോദിച്ചേക്കാം: “നമ്മുടെ 
പ്രവൃത്തികളെ ദൈവം നിയന്ത്രിക്കുന്നുവെ 
ങ്കില്‍ അവനെന്തിന്‌ നമ്മെ പഴിക്കുന്നു?” 20അ 
ങ്ങനെ ചോദിക്കരുത്‌. നിങ്ങള്‍ മനുഷ്യരാണ്‌. 
ദൈവത്തെ ചോദ്യം ചെയ്യാന്‍ മനുഷ്യന്‍ അവ 
കാശമില്ല. ഒരു മണ്‍ഭരണി, തന്നെ സൃഷ്ടിച്ച 
മനുഷ്യനോട്‌“ നീ എന്തിനെന്നെ ഇങ്ങനെ 
സൃഷ്ടിച്ചു?” എന്നു ചോദിക്കാറില്ല. 2സൃഷ്ടാ 
വിന്‌ അവന്‍െറ ഇഷ്ടാനുസരണം എന്തും ഉണ്ടാ 
ക്കാം. ഒരേ കളിമണ്ണു കൊണ്ടു തന്നെ അവനു 
പല വസ്തുക്കളും സൃഷ്ടിക്കാം. ദൈനംദിനോ 











മാത്രമേ അവന്‍െറ യഥാര്‍ത്ഥ മക്കളായുള്ളൂ. 
ദൈവം അബ്രാഹാമിനോടു പറഞ്ഞത്‌ ഇങ്ങ 
നെയാണ്‌: “യിസ്ഹാക്ക്‌ മാത്രമായിരിക്കും 
നിന്‍െറ നിയമസാധുതയുള്ള പുത്രന്‍.” * &അ 
ബ്രാഹാമിന്‍െറ സന്തതികളില്‍ ചിലര്‍ മാത്രമേ 
യഥാര്‍ത്ഥ ദൈവമക്കളായുള്ളൂ എന്നാണിതി 
നര്‍ത്ഥം. അബ്രാഹാമിനോടു ദൈവം വാഗ്‌ 
ദാനം നല്‍കിയതു വഴി ദൈവത്തിന്‍െറ മക്കളാ 
യിത്തീര്‍ന്നവര്‍ മാത്രമാണ്‌ അബ്രാഹാമിന്‍െറ 
യഥാര്‍ത്ഥമക്കള്‍. 9അബ്രാഹാമിനോടുള്ള ദൈ 
വത്തിന്‍െറ വാഗ്ദാനം ഇതാണ്‌: “യഥാസമയം 
ഞാന്‍ തിരിച്ചു വരികയും, അപ്പോള്‍ സാറെക്കു 
ഒരു പുത്രനുണ്ടായിരിക്കുകയും ചെയ്യും.” 

10എന്നാല്‍ അതുമാത്രമല്ല, റിബെക്കയ്ക്കും 
പുത്രന്മാരുണ്ടായിരുന്നു. അവര്‍ക്കും ഒരേ അ 
നാണുള്ളത്‌. അവന്‍ നമ്മുടെ പിതാവായ യിസ്‌ 
ഹാക്ക്‌ ആണ്‌. 





“യിസ്ഹാക്‌ ... പുത്രന്‍” ഉദ്ധരണി ഉല്പ. 21:12. 


പയോഗത്തിനു വേണ്ടിയും പ്രത്യേക സന്ദര്‍ 
ഭങ്ങളിലുമുപയോഗിക്കാന്‍ വേണ്ടിയും നിര്‍ 
മ്മിക്കാം. 

22അങ്ങനെ തന്നയാണ്‌ ദൈവവും ചെയ്തി 
രിക്കുന്നത്‌. ദൈവം തന്‍െറ കോപവും ശക്തി 
യും ആളുകളെ കാണിക്കാനാഗ്രഹിച്ചു. നശിപ്പി 
ക്കപ്പെടാനുള്ള മനുഷ്യരോടുള്ള കോപം ദൈവം 
ക്ഷമയോടെ സഹിച്ചു. തന്‍െറ സമ്പന്നമായ 
മഹത്വം വ്ൃക്തമാക്കാനെന്നവണ്ണം ക്ഷമയോടെ 
ദൈവം കാത്തിരുന്നു. ആ മഹത്വത്തെ തന്‍െറ 
കാരുണ്യപാത്രങ്ങളായ മനുഷ്യര്‍ക്ക്‌ നല്‍കാന്‍ 
ദൈവം ആഗ്രഹിച്ചു. തന്‍റ മഹത്വം ഉള്‍ക്കൊ 
ഒളുവാ൯ ദൈവം അവരെ ഒരുക്കി.4ദൈവം തിര 














“യഥാസമയം ... ചെയ്യും.” ഉദ്ധരണി ഉല്പ. 18:10, 14. 
“ഞാന്‍ ... സ്നേഹിച്ചു” ഉദ്ധരണി മലാഖി. 1:23. 
“എനിക്കു ... കാണിക്കും” ഉദ്ധരണി പുറ. 33:19. 


“ഞാന്‍ ... ഞാനാഗ്രഹിച്ചു” ഉദ്ധരണി പുറ. 9:16. 


1093 


ഞ്ഞെടുത്ത ആ മനുഷ്യരാണ്‌ നമ്മള്‍. യെഹൂദ 
രില്‍നിന്നും ജാതികളില്‍നിന്നും ദൈവം നമ്മെ 
തിരഞ്ഞെടുത്തു. 2ഹോശേയായുടെ പുസ്തക 
ത്തില്‍ തിരുവെഴുത്തു പറയുന്നതു പോലെ, 
“എന്‍െറ ജനമല്ലാത്തവരെ എന്‍റ ജന 
മെന്നും എനിക്കു പ്രിയപ്പെട്ടവരല്ലാത്തവരെ 
ഞാന്‍ പ്രിയപ്പെട്ടവരെന്നും പറയും.” 
ഹോശേയ 2:23 
26 “നിങ്ങള്‍ എന്‍െറ ജനമല്ല” എന്ന്‌ അവ 
രോടു പറഞ്ഞ അതേ സ്ഥലത്തു വച്ചു തന്നെ 
അവരെ ജീവിക്കുന്ന ദൈവത്തിന്‍െറ പുത്ര 
ന്മാര്‍” എന്നു വിളിക്കും.” ഹോശേയ 1:10 


മ്യിസ്രായേലിനെവപ്പറ്റി യെശയ്യാവ്‌ പറ 


റോമര്‍ 9:25-10:17 


വിശ്വസിക്കുന്നവന്‍ മാത്രമേ നീതീകരിക്കപ്പെ 
ടുന്നുള്ളൂ. 

ദൈവീക നീതീകരണത്തെപ്പറ്റി ന്യായപ്ര 
മാണത്തില്‍നിന്നും ലഭ്യമായതിന്‍െറ അടി 
സ്ഥാനത്തില്‍ മോശെ എഴുതുന്നു: “ന്യായപ്രമാ 
ണത്തെ പിന്തുടര്‍ന്ന്‌ ജീവന്‍ കണ്ടെത്താന്‍ ശ്രമി 
ക്കുന്നവ൯ ന്യായപ്രമാണം അനുശാസിക്കുന്ന 
കാര്യങ്ങള്‍നിശ്ചയമായും പാലിക്കണം.”* 67എ 
ന്നാല്‍ വിശ്വാസത്തിലൂടെയുള്ള നീതീകര 
ണത്തെപ്പറ്റി തിരുവെഴുത്തുകള്‍ ഇങ്ങനെയാണ്‌ 
പറയുന്നത്‌: “(ക്രിസ്തുവിനെ ഭൂമിയിലേക്ക്‌ 
ആനയിക്കാന്‍) സ്വര്‍ഗ്ഗത്തിലേക്ക്‌ ആരുപോകും? 
(മരിച്ചവരില്‍നിന്നും ക്രിസ്തുവിനെ കൊണ്ടു 
വരാന്‍) പാതാളത്തിലേക്ക്‌ ആരിറങ്ങും? എന്നി 





ഞ്ഞു, “യിസ്രായേലിലെ ജനങ്ങളുടെ എണ്ണം 


കടലിലെ മണല്‍ത്തരി പോലെയാണ്‌. 
എന്നാല്‍ അവരില്‍ വളരെ കുറച്ചുപേര്‍ മാത്രമേ 
രക്ഷപെടുകയുള്ളൂ. 


2&കാരണം ഭൂമിയില്‍ ദൈവത്തിന്‍െറ ന്യായ 
വിധി വേഗത്തിലും അന്തിമവുമാണ്‌” * 22യെശ 
യാവ്‌ പറഞ്ഞതു പോലെ, “കര്‍ത്താവ്‌ സര്‍വ്വ 
ശക്തനാണ്‌. നമുക്കുവേണ്ടി കര്‍ത്താവ്‌ തന്‍െറ 
ജനങ്ങളില്‍ ചിലരെ രക്ഷിച്ചു. അങ്ങനെ 
ചെയ്തില്ലായിരുന്നുവെങ്കില്‍ ഇന്നു നമുക്ക്‌ 
സൊദോമിന്‍െറെ ഗതിയായേനെ, ഗൊമോറാ 
യുടെ നിലയായേനെ.”* അപ്പോള്‍ ഇതെല്ലാം 
അര്‍ത്ഥമാക്കുന്നതെന്താണ്‌? ജാതികള്‍ തങ്ങ 
ളാല്‍ തന്നെ ദൈവസമക്ഷം നീതീകരിക്കാന്‍ 
ശ്രമിച്ചില്ല. പക്ഷെ അവര്‍ ദൈവസമക്ഷം നീതീ 
കരിക്കപ്പെട്ടു. സ്വന്തം വിശ്വാസം മൂലമാണ്‌ 
അവര്‍ നീതീകരിക്കപ്പെട്ടത്‌. 31യിസ്രായേലിലെ 
ജനങ്ങളാകട്ടെ തങ്ങളെത്തന്നെ നീതീകരിച്ചു 
കിട്ടുന്നതിന്‌ ന്യായപ്രമാണത്തെ പിന്തുടരാ 
നൊരുങ്ങി. പക്ഷെ അവര്‍ വിജയിച്ചില്ല. 32എ 
ന്തുകൊണ്ടെന്നാല്‍ സ്വന്തം പ്രവൃത്തികളാല്‍ 
സ്വയം നീതീകരിക്കാന്‍ അവര്‍ ശ്രമിച്ചു. നീതീ 
കരിക്കപ്പെടുവാ൯ന്‍ വിശ്വാസത്തിന്‍്ററ അടി 
സ്ഥാനത്തില്‍ അവര്‍ ശ്രമിച്ചില്ല അവര്‍ പരാജ 
യമടഞ്ഞു. 33തിരുവെഴുത്തുകളില്‍ ഇങ്ങനെ 
പറയുന്നു: 

“നോക്കൂ! മനുഷ്യരെ വീഴിക്കുന്ന ഒരു കല്ല്‌ 
സീയോനില്‍ ഞാന്‍ സ്ഥാപിക്കും. അവര്‍ക്ക്‌ 
ഇടര്‍ച്ചയുണ്ടാക്കുന്ന ഒരു പാറയാണത്‌. പക്ഷെ, 
ആ പാറയില്‍ വിശ്വസിക്കുന്നവന്‍ ലജ്ജിക്കേ 

















ണ്ടിവരില്ല.” യെശയ്യാവ്‌ 8:14; 28:16 
] സഹോദരന്മാരേ, എന്‍െറ മനസ്സിലെ 
ആഗ്രഹവും ദൈവത്തോടുള്ള എന്‍െറ 


പ്രാര്‍ത്ഥനയും യെഹൂദരും രക്ഷിക്കപ്പെടട്ടെ 
എന്നാണ്‌. ദൈവീകകാരൃയത്തില്‍ ശക്തമായ 
അഭിലാഷമുള്ളവരാണ്‌ യെഹൂദര്‍ എന്നെനിക്കു 
പറയാന്‍ കഴിയും. പക്ഷെ അത്‌ ഉചിതമായ 
വിജ്ഞാനത്തില്‍ അധിഷ്ഠിതമായുള്ളതല്ല. 
3ദൈവം മനുഷ്യരെ തനിക്കൊപ്പം നീതീകരിക്കു 
ന്നതിനെപ്പറ്റി അവര്‍ അജ്ഞരാണ്‌. അവര്‍ തങ്ങ 
ളുടേതായ മാര്‍ഗ്ഗത്തിലൂടെ അവരെ നീതീകരി 
ക്കാന്‍ ശ്രമിച്ചു. അതുകൊണ്ട്‌ ദൈവം ആളുകളെ 
നീതീകരിക്കുന്ന മാര്‍ഗ്ഗം അവര്‍ സ്വീകരിച്ചില്ല. 
ന്്യായപ്രമാണത്തിന്‍െറെ അവസാനമാണ്‌ 
ക്രിസ്തു. അതുകൊണ്ട ഇപ്പോള്‍ അവനില്‍ 








“യിസ്രായേലിലെ ... 
യെശ. 10: 22-23. 


അന്തിമവുമാണ്‌” ഉദ്ധരണി 


“കര്‍ത്താവ്‌ ... 
1:9. 


നിലയിലായേനെ” ഉദ്ധരണി യെശ. 


ങ്ങനെ നിങ്ങള്‍ സ്വയം ചോദിക്കരുത്‌.” 8പക്ഷെ 
എന്താണ്‌ തിരുവെഴുത്തില്‍ പറയുന്നത്‌? “ദൈ 
വത്തിന്‍െറ ഉപദേശം നിന്‍െറ സമീപമുണ്ട്‌. 
അതു നിന്‍െറ അധരത്തിലും ഹൃദയത്തിലുമു 
ണ്ട്‌.” അതായത്‌ ഞങ്ങള്‍ ജനങ്ങളെ ഉപദേശി 
ക്കുന്ന വിശ്വാസം. “യേശു കര്‍ത്താവാണ്‌” 
എന്നു അധരം കൊണ്ട്‌ ഏറ്റുപറയുകയും, മരണ 
ത്തില്‍നിന്ന്‌ ദൈവം യേശുവിനെ ഉയിര്‍പ്പിച്ചു 
വെന്ന്‌ ഹൃദയത്തില്‍ വിശ്വസിക്കുകയും ചെയ്യു 
മെങ്കില്‍ നിങ്ങളും രക്ഷിക്കപ്പെടും. 10അതെ, 
ഞങ്ങള്‍ ഹൃദയത്തില്‍ വിശ്വസിച്ച ദൈവമുമ്പാ 
കെ നീതീകരിക്കപ്പെട്ടു. വിശ്വസിക്കുന്നു എന്നു 
അധരം കൊണ്ട്‌ ഏറ്റു പറഞ്ഞ്‌ രക്ഷിക്കഒ ട്ടു. 
11വിശുദ്ധതിരുവെഴുത്ത്‌ പറയുന്നു: “അവനില്‍ 
വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടിവ 
രില്ല.” * 
12യെഹൂദനും അല്ലാത്തവനും തമ്മില്‍ അന്തരം 
ഇല്ലാത്തതു കൊണ്ടാണ്‌ “ഒരുവനും” എന്നു “തിരു 
വെഴുത്ത്‌*” പറയുന്നത്‌. അതെ കര്‍ത്താവു 
തന്നെയാണ്‌, ഏവരുടെയും കര്‍ത്താവ്‌. തന്നില്‍ 
വിശ്വസിക്കുന്ന എല്ലാവര്‍ക്കും കര്‍ത്താവ്‌ ഏറെ 
സമൃദ്ധികള്‍ ചൊരിയുന്നു. 4അതെ, വിശുദ്ധ 
തിരുവെഴുത്തില്‍ പറയുന്നു: “കര്‍ത്താവില്‍ 
വിശ്വസിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും.” * 
14പക്ഷെ, തങ്ങള്‍ക്ക്‌ വിശ്വാസമില്ലാത്തവനെ 
എങ്ങനെ ആശ്രയിക്കും? പറഞ്ഞു അറിഞ്ഞിട്ടു 
പോലുമില്ലാത്ത ഒരുവനില്‍ എങ്ങനെ വിശ്വാ 
സമര്‍പ്പിക്കും? ആരെങ്കിലും ഉദ്ബോധിപ്പിക്കു 
ന്നില്ലെങ്കില്‍ അവര്‍ എങ്ങനെ കേള്‍ക്കും? 15ആ 
രും അയയ്ക്കാതെ അവര്‍ക്കെങ്ങനെ പ്രഖ്യാപ 
നം നടത്താന്‍ കഴിയും? “സുവിശേഷം അറിയി 
ക്കുന്നവരുടെ പാദങ്ങള്‍ എത്ര സുന്ദരം!”* എന്ന്‌ 
എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. 
16എന്നാല്‍ എല്ലാ യെഹൂദരും ആ സുവി 
ശേഷം സ്വീകരിച്ചില്ല. യെശയ്യാവ്‌ പറഞ്ഞു: 
“കര്‍ത്താവേ, ഞങ്ങള്‍ പറഞ്ഞത്‌ ആരു വിശ്വ 
സിച്ചു?” 7അതിനാല്‍ സുവിശേഷം കേള്‍ക്കു 
ന്നതുവഴിയാണ്‌ വിശ്വാസമുണ്ടാകുന്നത്‌. ആരെ 









































“ന്യായപ്രമാണത്തെ ... പാലിക്കണം” ഉദ്ധരണി 
ലേവ്യ. 18:5. 
“ദൈവത്തിന്‍െറ ... ഹൃദയത്തിലുമുണ്ട്‌” ഉദ്ധരണി 


ആവ. 30:12-14. 


“അവനില്‍ ... ലജ്ജിക്കേണ്ടിവരില്ല” ഉദ്ധരണി യെശ. 
28: 16.. 

“കര്‍ത്താവില്‍ ... രക്ഷിക്കപ്പെടു ഉദ്ധരണി യോവേ. 
2:32. 

“സുവിശേഷം ... സുന്ദരം” ഉദ്ധരണി യെശ. 52:7. 
“കര്‍ത്താവേ ... വിശ്വസിച്ചു?” ഉദ്ധരണി യെശ. 


53:1. 


റോമര്‍ 10:18-11:18 


ങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച്‌ പറയുമ്പോ 
ഴാണ്‌ സുവിശേഷം കേള്‍ക്കാന്‍ ഇടയാകുന്നത്‌. 
8പക്ഷെ, ഞാന്‍ ചോദിക്കട്ടെ: “അവര്‍ സുവി 
ശേഷം കേട്ടില്ലേ?” ഉവ്‌, തീര്‍ച്ചയായും കേട്ടു. 
തിരുവെഴുത്തുകളിൽ പറയുമ്പോലെ: 
“അവരുടെ സ്വരം ഭൂമിയിലെങ്ങും എത്തിയി 
ട്ടുണ്ട്‌. അവരുടെ വചനങ്ങള്‍ ഭൂമിയുടെ അതിര്‍ 
ത്തിയോളം സഞ്ചരിച്ചു.” 
സങ്കീര്‍ത്തനങ്ങള്‍. 19:4 
19ഒരിക്കല്‍കൂടി ഞാ൯ ചോദിക്കട്ടെ, “യിസ്ധ്രാ 
യേലിലുള്ളവര്‍ക്ക്‌ അതു മനസ്സിലായില്ലേ?” 
ഉവ്വ്‌, അവര്‍ക്ക്‌ മനസ്സിലായി. ഒന്നാമത്‌ ദൈവ 
ത്തിനുവേണ്ടി മോശെ ഇതു പറഞ്ഞു: 
“യഥാര്‍ത്ഥത്തില്‍ നിങ്ങളെ അസൂയാലൂക്ക 
ഓാക്കാന്‍ ഞാന്‍ ഒരു ജനതയല്ലാത്തവരെ ഉപ 
യോഗിക്കും. നിങ്ങളെ കോപിതരാക്കാ൯ മൂഡ 
രായ ജനതയെ ഞാന്‍ ഉപയോഗിക്കും.” 
ആവര്‍ത്തനം 32:21 











2ദൈവത്തിനുവേണ്ടി ഇതു പറയാ൯തക്ക 
ധീരനാണ്‌ യെശയ്യാവ്‌: 

“എന്നെ അന്വേഷിക്കാത്തവരെന്നെ കണ്ടെ 
ത്തി. എന്നെ ചോദിക്കാത്തവര്‍ക്കു ഞാന്‍ സ്വ 
യം വെളിപ്പെടുത്തി.” യെശയ്യാവ്‌ 651 


മ്ജാതികളെപ്പറ്റിയാണ്‌ ദൈവം യെശയ്യാ 
വിലൂടെ ഇങ്ങനെ പറഞ്ഞത്‌. യെഹൂദരെപ്ലറ്റി 
അദ്ദേഹം പറഞ്ഞു, “ദിവസം മുഴുവന്‍ അവര്‍ 
ക്കായി ഞാന്‍ കാത്തിരുന്നു. എന്നാല്‍ എന്നെ 
അനുസരിക്കാനും പിന്തുടരാനും അവര്‍ വിസ 
മ്മതിച്ചു.”* 


ദൈവം തന്‍െറ ജനത്തെ മറന്നിട്ടില്ല 
] അപ്പോള്‍ ഞാന്‍ ചോദിക്കട്ടെ, “ദൈവം 

തന്‍െറ ജനത്തെ ഉപേക്ഷിച്ചു എന്നോ?” 
ഇല്ല, ഞാന്‍ തന്നെ ഒരു യിസ്ധരായേല്‍ക്കാര 
നാണ്‌. ഞാന്‍ അബ്രാഹാമിന്‍റെ സന്തതിപര 
മ്പരയില്‍പെട്ടവനും ബെന്യാമീന്‍െറ ഗോത്ര 
ത്തില്‍പ്പെട്ടവനുമാണ്‌. ജനിക്കുന്നതിനു മുമ്പു 
തന്നെ യിസ്രായേല്‍ക്കാര്‍ ദൈവത്താല്‍ തിര 
ഞ്ഞെടുക്കപ്പെട്ടു. അവരെ ദൈവം കൈവെടി 
ഞ്ഞില്ല. തിരുവെഴുത്തുകളിൽ ഏലീയാവിനെ 
ക്കുറിച്ചു പറയുന്നതെന്താണെന്നു നിങ്ങള്‍ക്കു 
തീര്‍ച്ചയായും അറിയാം. അയാള്‍ യിസ്രായേല്‍ 
ക്കാര്‍ക്ക്‌ എതിരായി ദൈവത്തോടു പ്രാര്‍ത്ഥിച്ച 
തിനെക്കുറിച്ചാണ്‌ തിരുവെഴുത്തുകളിൽ പറയു 
ന്നത്‌. 3ഏലീയാവ്‌ പറഞ്ഞു: “കര്‍ത്താവേ, ജനം 
നിന്‍െറ പ്രവാചകരെ വധിക്കുകയും നിന്‍െറ 
യാഗപീഠങ്ങള്‍ തകര്‍ക്കുകയും ചെയ്തു. ജീവി 
ച്ചിരിക്കുന്ന ഏകപ്രവാചകനായ എന്നെയും 
ഇപ്പോള്‍ അവര്‍ കൊല്ലാന്‍ ശ്രമിക്കുന്നു.” 4എ 
ന്നാല്‍ എന്തു മറുപടിയാണ്‌ ദൈവം ഏലീയാ 
വിന്‌ നല്‍കിയത്‌? ദൈവം പറഞ്ഞു: “എന്നെ 
ആരാധിക്കുന്ന ഏഴായിരം പേരെ ഞാന്‍ ഇപ്പോ 
ഴും എനിക്കായി കാത്തിട്ടുണ്ട. ഈ ഏഴായിരം 
പേരും ബാലിനു മുന്നില്‍ മുട്ടുമടക്കിയിട്ടില്ല.”* 
ഇക്കാലത്തും അങ്ങനെ തന്നെ. ദൈവം തന്‍െറ 
കൃപയാല്‍ തിരഞ്ഞെടുത്ത കുറച്ചു പേരുണ്ട്‌. 
ദൈവം തന്‍െറ ജനത്തെ തിരഞ്ഞെടുക്കുന്നത്‌ 
തന്‍െറ കൃപ കൊണ്ടാണെങ്കില്‍, അവരുടെ പ്രവൃ 
ത്തികളല്ല അവരെ ദൈവത്തിന്‍െറ ജനമാക്കി 





“ദിവസം ... വിസമ്മതിച്ചു” ഉദ്ധരണി യെശ. 65:2. 


“എന്നെ ... 
19:18 


മുട്ടു മടക്കിയിട്ടില്ല” ഉദ്ധരണി 1 രാജാ. 


1094 


യത്‌. സ്വന്തം പ്രവൃത്തികള്‍ അവരെ ദൈവമക്ക 
ളാക്കുമെങ്കില്‍ ദൈവത്തിന്‍െറ കൃപാദാനം യഥാ 
ര്‍ത്ഥ ദാനമാകയില്ല. 
അതുകൊണ്ട്‌ സംഭവിച്ചതിതാണ്‌: യിസ്ധ്രാ 
യേലിലെ ജനങ്ങള്‍ ദൈവസമക്ഷം നീതീകരി 
ക്കപ്പെടുവാന്‍ ശ്രമിച്ചു. പക്ഷെ വിജയിച്ചില്ല. 
എന്നാല്‍, ദൈവം തിരഞ്ഞെടുത്തവര്‍ അവ 
ന്‍െറ മുമ്പാകെ നീതീകരിക്കപ്പെടുകയും ചെ 
യ്തു. മറ്റുളളവര്‍ കഠിനഹൃദയരാകുകയും ദൈവ 
ത്തില്‍ ശ്രദ്ധിക്കാന്‍ വിസമ്മതിക്കുകയും ചെ 
യ്തു. 8തിരുവെഴുത്തുകളില്‍ എഴുതിയിരിക്കു 
ന്നതു പോലെ: 
“ദൈവം അവര്‍ക്കു ഗാഡനിദ്ര കൊടുത്തു.” 
യെശയ്യാവ്‌ 29:10 











“കാണാത്ത കണ്ണും, കേള്‍ക്കാത്ത ചെവിയും 
നല്‍കി.” ആവര്‍ത്തനം 29:4 


ദാവീദു പറയുന്നു: 

“അവരുടെ സദ്യകള്‍ ഒരു കുരുക്കും കെണിയും 
ആകട്ടെ. അവരുടെ വീഴ്ചയാല്‍ ശിക്ഷ അനു 
ഭവിക്കട്ടെ. 

10അവരുടെ കണ്ണൂകള്‍ കാഴ്ചയില്ലാതിരിക്ക 
ത്തക്കവിധം അന്ധമാകുകയും പ്രശ്നഭാരം നി 
മിത്തം അവരുടെ നടുവ്‌ എനേക്കുമായി വള 
ഞ്ഞുപോകുകയും ചെയ്യട്ടെ.” 

സങ്കീര്‍ത്തനങ്ങള്‍ 69:22-23 


1അതുകൊണ്ടു ഞാന്‍ ചോദിക്കുന്നു, 
“യെഹൂദര്‍ വീണപ്പോള്‍, ആ വീഴ്ച അവരെ 
നശിപ്പിച്ചുവോ?” ഇല്ല! പക്ഷേ അവരുടെ തെറ്റ്‌ 
ജാതികള്‍ക്ക്‌ രക്ഷ കൊണ്ടുവന്നു. യെഹുദരെ 
അസൂയാലുക്കളാക്കുവാനാണ്‌ ഇതു സംഭവി 
ചത്‌. 12യെഹൂദരുടെ തെറ്റ്‌ വിലയേറിയ അനുഗ്ര 
ഹങ്ങളെ ലോകത്തിലേക്ക്‌ കൊണ്ടുവന്നു. യെ 
ഹൂദര്‍ക്ക്‌ നഷ്‌ടപ്പെട്ടതെന്തോ അത്‌ ജാതികള്‍ക്ക്‌ 
മൂല്യവത്തായ അനുഗ്രഹങ്ങള്‍ കൊണ്ടുവന്നു. 
യെഹൂദര്‍ വേണ്ടുവോളം ദൈവം കാംക്ഷിക്കുന്ന 
രീതിയിലാകുമ്പോള്‍ ഏറേ മൂല്യമുള്ള അനുഗ്ര 
ഹങ്ങള്‍ ലോകത്തിനു തീര്‍ച്ചയായും കിട്ടും. 

ഞാനിപ്പോള്‍, ജാതികളായ നിങ്ങളോടാണ്‌ 
സംസാരിക്കുന്നത്‌. ഞാന്‍ ജാതികളുടെ അപ്പൊ 
സ്തലനാണ്‌. അതിനാല്‍ ഞാന്‍ ശുശ്രൂഷ ചെ 
യുമ്പോള്‍ എനിക്കു ചെയ്യാവുന്നതില്‍ ഏറ്റവും 
നല്ലത്‌ ഞാന്‍ ചെയ്യും. 4 എന്‍െറ സ്വന്തം ജന 
മായ യെഹൂദരെത്തന്നെയും അന്സൂയാലുക്കളാ 
ക്കാമെന്നു ഞാന്‍ ആശിക്കുന്നു. അങ്ങനെയെ 
ങ്കിലും കുറച്ചുപേരെ രക്ഷിക്കാന്‍ എനിക്കാകു 
മെന്ന്‌ കരുതുന്നു. 3ദൈവത്തിന്‍െറ യെഹൂദതിര 
സ്ക്കരണം ലോകത്തിന്‌ ദൈവത്തോടുള്ള നിര 
പ്പാണ്‌ അര്‍ത്ഥമാക്കുന്നതെങ്കില്‍ യെഹൂദ സ്വീ 
കരണം മരണത്തില്‍നിന്നുള്ള ജീവനെ അല്ലാ 
തെ മറ്റെന്താണ്‌ അര്‍ത്ഥമാക്കുക? 

16നിങ്ങളുടെ അപ്പത്തിന്‍റെ ആദ്യഭാഗം 
ദൈവത്തിനുള്ള വിശുദ്ധമായ അര്‍ച്ചന ആണെ 
ങ്കില്‍ അപ്പത്തിന്‍െറ ബാക്കി ഭാഗവും വിശുദ്ധം 
തന്നെ. ഒരു മരത്തിന്‍െറ വേരുകള്‍ വിശുദ്ധമെ 
ങ്കില്‍ അതിന്‍െറ ചില്ലകളും വിശുദ്ധം തന്നെ. 

17ഒടിഞ്ഞുപോയ ചില ഒലിവു മരക്കൊമ്പു 
കളുടെ സ്ഥാനത്ത്‌ കാട്ടൊലിവിന്‍ കൊമ്പായ 
നിന്നെ ഒട്ടിച്ചു ചേര്‍ത്തതുകൊണ്ട്‌ തായ്ത്തടി 
യുടെ റ്റു ജീവനും നീ പങ്കുപറ്റുന്നു. 18അങ്ങ 
നെയെങ്കില്‍ ഒടിഞ്ഞുപോയ ശാഖകളുമായി 
നിങ്ങളെത്തന്നെ താരതമ്യം ചെയ്തു പ്രശംസി 








1095 


ക്കുവാന്‍ പാടില്ല. പക്ഷേ പ്രശംസിക്കുന്നുവെ 
ങ്കില്‍ ഒന്നോര്‍ത്തുകൊള്ളുക. നീ തായ്വേരിനെ 
യല്ല, തായ്വേര്‍ നിന്നെയാണ്‌ പോഷിപ്പിക്കു 
ന്നത്‌. 19 എനിക്ക്‌ അവരുടെ മരത്തോട്‌ ചേര്‍ന്നി 
രിക്കത്തക്കവിധത്തില്‍ കൊമ്പുകള്‍ ഒടിഞ്ഞു 
പോയി” എന്നു നിങ്ങള്‍ പറയും. 22അതു ശരി 
യാണ്‌. പക്ഷേ, അവിശ്വാസം നിമിത്തമാണ്‌ 
ആ ശാഖകള്‍ ഒടിഞ്ഞുപോയത്‌. നിങ്ങളുടെ 
വിശ്വാസം കൊണ്ടു മാത്രമാണ്‌ വൃക്ഷത്തിന്‍റെ 
ഭാഗമായി നിങ്ങള്‍ ഇപ്പോഴും തുടരുന്നത്‌. അഹ 
ങ്കരിക്കരുത്‌ പക്ഷേ പേടിക്കുക. ആ മര 
ത്തിന്‍റെ സ്വാഭാവിക ശാഖകളെ നിലനില്‍ 
ക്കാന്‍ ദൈവം അനുവദിച്ചില്ലെങ്കില്‍ നിങ്ങ 
ളെയും നിലനില്‍ക്കാന്‍ അനുവദിക്കില്ലെന്നു 
ഓര്‍ക്കുക. 

മാദൈവം ദയാലുവും എന്നാല്‍ കര്‍ക്കശനാ 
കുന്നവനുമാണെന്ന്‌ നിങ്ങള്‍ കാണുന്നു. തന്നെ 
പിന്തുടരുന്നതു നിര്‍ത്തിയ ജനത്തെ അവന്‍ 
ശിക്ഷിക്കും. എന്നാല്‍ അവന്‍െറ കാരുണ്യത്തില്‍ 
നിങ്ങള്‍ തുടരുകയാണെങ്കില്‍ ദൈവം നിങ്ങ 
ളോടു ദയാലുവാകും. നിങ്ങള്‍ അവനെ പിന്തുട 
രൂന്നില്ലെങ്കില്‍ നിങ്ങളെയും വൃക്ഷത്തില്‍ നിന്നു 
മുറിച്ചുനീക്കും.24യെഹൂദര്‍ ദൈവത്തില്‍ വീണ്ടും 
വിശ്വസിക്കുകയാണെങ്കില്‍ ദൈവം യെഹൂ 
ദരെ തിരികെ സ്വീകരിക്കും. നേരത്തെ ആയിരു 
ന്നിടത്ത്‌ അവരെ തിരികെ വയ്ക്കുവാന്‍ ദൈവ 
ത്തിനു ശക്തിയുണ്ട്‌. 24ഒരു കാട്ടുകമ്പ്‌ നല്ല വൂ 
ക്ഷത്തിന്‍െറെ ഭാഗമായിത്തീരുക അസ്വഭാവിക 
മാണ്‌. പക്ഷേ ജാതികളായ നിങ്ങള്‍ കാട്ടൊ 
ലിവുമരത്തില്‍നിന്നും മുറിച്ച ശാഖപോലെ 
യാണ്‌. അതുകൊണ്ട്‌ തീര്‍ച്ചയായും ആ ശാഖ 
കളെ അതിന്‍േറതായ മരത്തില്‍ വീണ്ടും ഒട്ടിച്ചു 
ചേര്‍ക്കാം. 

സഹോദരങ്ങളേ, ഈ രഹന്ധ്യസത്ൃം 
നിങ്ങള്‍ മനസ്സിലാക്കുവാന്‍ ഞാനാഗ്രഹി 
ക്കുന്നു. നിങ്ങള്‍ക്കു എല്ലാം അറിയാന്‍ പാടില്ലെ 
ന്നു മനസ്സിലാക്കുവാന്‍ ഈ സത്യം നിങ്ങളെ 
സഹായിക്കും. സത്യം ഇതാണ്‌: ജാതികള്‍ വേ 
ണ്ടുവോളം ദൈവത്തില്‍ വരുംവരെ യിസ്ധരായേ 
ലിലൊരു വിഭാഗത്തെ കടുംപിടുത്തക്കാരാക്കി 
യിരിക്കുന്നു. അങ്ങനെയാണ്‌ എല്ലാ യിസ്രാ 
യേല്യർക്കും രക്ഷ കിട്ടുന്നത്‌. തിരുവെഴുത്തുക 
ളില്‍ എഴുതിയിരിക്കുന്നുഃ 

“സീയോനില്‍നിന്നു രക്ഷകന്‍ വരും. 
യാക്കോബിന്‍െറ കുടുംബത്തില്‍നിന്നും എല്ലാ 
ദുഷ്ടതയെയും അവന്‍ മാറ്റിക്കളയും. 

മ7ഞാ൯ അവരുടെ പാപങ്ങള്‍ നീക്കുമ്പോള്‍ 
ഈ നിയമം അവരുമായി ഞാന്‍ ചെയ്യും.” 

യെശയ്യാവ്‌. 59:20-21; 27:9 











28യെഹൂദര്‍ സുവിശേഷം സ്വീകരിക്കാന്‍ 
വിസമ്മതിച്ചതുകൊണ്ട്‌ അവര്‍ ദൈവത്തിന്‍െറ 
ശത്രുക്കളാണ്‌. ജാതികളേ, നിങ്ങളെ സഹായി 
ക്കുവാനായിട്ടാണ്‌ ഇതു സംഭവിച്ചത്‌. പക്ഷേ 
ഇപ്പോഴും ദൈവത്തിന്‍െറ തിരഞ്ഞെടുക്കപ്പെട്ട 
ജനമാണ്‌ യെഹൂദര്‍. അതുകൊണ്ട്‌ ദൈവം 
അവരെ ഏറെ സ്നേഹിക്കുന്നു. അവരുടെ പി 
താക്കന്മാരോട്‌ അവന്‍ ചെയ്തവാഗ്ദാനം നിമി 
ത്തമാണ്‌ ദൈവം അവരെ സ്നേഹിക്കുന്നത്‌. 
22അവന്‍ തിരഞ്ഞെടുത്ത ജനത്തെപ്പറ്റിയും 
അവര്‍ക്കു നല്‍കിയതിനെക്കുറിച്ചും തന്റെ മന 
സ്റ്റില്‍ ദൈവം ഒരിക്കലും ഇളക്കം വരുത്തിയില്ല. 
ആളുകളെ ക്ഷണിക്കുന്നതില്‍നിന്നും ദൈവം 
ഒരിക്കലും പിന്തിരിഞ്ഞില്ല. 30ഒരിക്കല്‍ നിങ്ങള്‍ 


റോമര്‍ 11:19-12:5 


ദൈവത്തെ അനുസരിക്കാന്‍ വിസമ്മതിച്ചു. 
പക്ഷെ യെഹൂദര്‍ അനുസരിക്കാന്‍ വിസമ്മതി 
ചൃതുകൊണ്ട്‌ ക നിങ്ങള്‍ക്കും കരുണ 
ലഭിച്ചു. ദൈവം നിങ്ങളോടു കരുണ കാണിച്ച 
തുകൊണ്ട്‌ ഇപ്പോള്‍ യെഹൂദര്‍ അനുസരിക്കാന്‍ 
വിസമ്മതിക്കുന്നു. അവര്‍ക്കും കരുണ കിട്ടാ 
നാണ്‌ ഇത്‌ സംഭവിച്ചത്‌. 

32ദൈവത്തെ അനുസരിക്കാന്‍ എല്ലാവരും 
വിസമ്മതിച്ചു. തന്നെ അനുസരിക്കാത്തവരെ 
യല്ലാം ദൈവം ഒന്നിച്ചാക്കിയതുകൊണ്ട്‌ ദൈ 
വത്തിന്‌ എല്ലാവരോടും കരുണ കാണിക്കാം. 





9 





ദൈവത്തിനു സ്തോത്രം 
33ദൈവത്തിന്‍െറ ബുദ്ധിയുടെയും മഹാത്മ്യ 
ത്തിന്‍െറയും അറിവിന്‍െറയും ആഴം എത്ര 
യാണ്‌. അവന്‍െറ വിധിന്യായങ്ങള്‍ എത്ര 
അപരിശോധിതം! അവന്‍െറ വഴികള്‍ എത്ര 
ദുര്‍ഗ്രാഹ്യം! ദ3തിരുവെഴുത്തു പറയുന്നതു 
പോലെ: 





“കര്‍ത്താവിനന്‍െറ മനസ്സ്റാരറിഞ്ഞു? ദൈവ 
ത്തിനു ഉപദേശം നല്‍കാന്‍ കഴിവുള്ളവനാ 
രാണ്‌.” യെശയ്യാവ്‌ 40:13 

35“എന്നെങ്കിലും എന്തെങ്കിലും ദൈവത്തിനു 
നല്‍കിയതായി ആരുണ്ട്‌? യാതൊരുവനോടും 
ദൈവത്തിനു കടപ്പാടില്പ.” ഇയ്യോബ്‌ 41:11 


36അതെ, ദൈവം എല്ലാം സൃഷ്ടിച്ചു. ദൈവ 
ത്തിനായി എല്ലാം ദൈവത്തിലൂടെ തുടരുന്നു. 
എന്നേക്കും ദൈവത്തിനു മഹത്വമുണ്ടാകട്ടെ! 
ആമേന്‍. 


നിങ്ങളുടെ ജീവിതം ദൈവത്തിനു നല്‍കൂ 


] അതുകൊണ്ട്‌ സഹോദരങ്ങളേ, എന്തെ 
ങ്കിലും ചെയ്യുവാന്‍ ഞാന്‍ നിങ്ങളോട 
ഭൃര്‍ത്ഥിക്കുന്നു. ദൈവം നമ്മോടു വലിയ 


കരുണ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട്‌ നിങ്ങ 
ളെ ജീവിക്കുന്ന യാഗമായി ദൈവത്തിനര്‍ 
പ്പിക്കു. നിങ്ങളുടെ അര്‍പ്പണം ദൈവത്തിനു 
മാത്രമുള്ളതും, അവനെ പ്രിതിപ്പെടുത്തുന്നതുമാ 
കട്ടെ. നിങ്ങളുടെ ഈ സമര്‍പ്പണം ആണ്‌ ദൈവ 
ത്തെ ആരാധിക്കുവാനുള്ള ആദ്ധ്യാത്മിക വഴി. 
ഇനിയങ്ങോട്ടു ഈ ലോകത്തിലെ ജനതയുടെ 
വഴി അവലംബിക്കാതിരിക്കുക. പക്ഷേ ഒരു 
പുതിയ ചിന്താമാര്‍ഗ്ഗത്തിലൂടെ ഉള്ളില്‍ സ്വയം 
മാറുക. അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ നല്ലതും ദൈവ 
ത്തിനു ഹിതകരവും പൂര്‍ണ്ണവും ആയ കാര്യ 
ങ്ങള്‍ തെളിയിക്കുവാനും സ്വീകരിക്കുവാനും 
സാധിക്കും. 

3ദൈവം എനിക്കൊരു പ്രത്യേക വരം തന്നു. 
അതുകൊണ്ടാണ്‌ നിങ്ങളിലോരോരുത്തരോടും 
എനിക്കെന്തെങ്കിലും പറയുവാനുണ്ടായത്‌. 
നിങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ ആയിരിക്കുന്നതിനെ 
ക്കാള്‍ മെച്ചമാണ്‌ എന്നു നിങ്ങള്‍ വിചാരിക്ക 
രുത്‌. ദൈവം നിങ്ങള്‍ക്ക്‌ തന്ന വിശ്വാസത്തി 
നെറ തരത്തില്‍ നിങ്ങള്‍ ആരാണെന്ന്‌ തീരുമാ 
നിക്കുക. 4്നമുക്കോരോരുത്തര്‍ക്കും ഒരു ശരീരവും 
അതിന്‌ പല ഭാഗങ്ങളും ഉണ്ട്‌. ഈ ഭാഗങ്ങ 
ളെല്ലാം ഒരേ പ്രവൃത്തിയല്ല ചെയുന്നത്‌. $അതു 
പോലെ നമ്മള്‍ എല്ലാം പലരെങ്കിലും ക്രിസ്തു 
വില്‍ ഏകശരീരമാണ്‌. ആ ശരീരത്തിന്‍െറ 
ഭാഗങ്ങളാണ്‌ നാം ഓരോരുത്തരും. ശരീരത്തി 
നെറ ഒരു ഭാഗം മറ്റെല്ലാ ഭാഗങ്ങള്‍ക്കും കൂടി 








റോമര്‍ 12:6-13:11 


ഉള്ളതാണ്‌. 6നമുക്കെല്ലാം വിവിധങ്ങളായ ദാന 
ങ്ങളുണ്ട. ദൈവത്തിനു നമ്മോടുള്ള കരുണയനു 
സരിച്ച്‌ ഓരോ ദാനവും നമുക്കു കിട്ടി. ഒരുവന്‍ 
പ്രവചനവരം കിട്ടിയെങ്കില്‍ അത്‌ അവനുള്ള 
വിശ്വാസം കൊണ്ട്‌ ഉപയോഗിക്കണം. സേവ 
നത്തിനുള്ള വരമാണ്‌ ഒരുവനു കിട്ടിയതെങ്കില്‍ 
അവന്‍ സേവനമര്‍പ്പിക്കണം. ഉപദേശിക്കാ 
നുള്ള വരമാണ്‌ അതെങ്കില്‍ അപ്പോള്‍ അവന്‍ 
ഉപദേശിക്കണം. &8സമാശ്വസിച്ചിക്കാനുള്ള വര 
മാണെങ്കിൽ അവന്‍ ആശ്വസിപ്പിക്കണം. കൊ 
ടുക്കുവാനുള്ള വരമാണെങ്കില്‍ ഒനദാര്യമായി 
കൊടുക്കണം. നേതൃത്വം നല്‍കാനുള്ള വരമാ 
ണെങ്കില്‍ ഉത്സാഹത്തോടെ ചെയ്യണം. കരുണ 
ചെയ്യാനുള്ള വരമാണെങ്കില്‍ സന്തോഷത്തോ 
ടെയും വേണം. 

നിങ്ങളുടെ സ്നേഹം സത്യമാകണം. 10ദുഷ്ട 
മായതിനെ വെറുക്കണം. നല്ലതു മാത്രമേ 
ചെയ്യാവൂ. സഹോദരീ സഹോദരന്മാരെന്നു 
അനുഭവവേദ്യമാകുന്ന തരത്തില്‍ നിങ്ങള്‍ പര 
സ്പരം സ്നേഹിക്കണം. നിങ്ങള്‍ക്കു ലഭിക്കണ 
മെന്നു കരുതുന്നതിലേറെ ബഹുമാനം നിങ്ങ 
ളുടെ സഹോദരീ സഹോദരന്മാർക്കു നിങ്ങള്‍ 
കൊടുക്കണം. 1॥കര്‍ത്താവിനായി പ്രവര്‍ത്തി 
ക്കേണ്ടി വരുമ്പോള്‍ നിങ്ങള്‍ മടികാണിക്കരുത്‌. 
അവനെ ശുശ്രൂഷിക്കുമ്പോള്‍ ആത്മീയ ഹര്‍ഷ 
ത്തില്‍ നിങ്ങള്‍ മുഴുകുക. 12നിങ്ങള്‍ക്കു പ്രതീ 
ക്ഷയുള്ളതു കൊണ്ട്‌ നിങ്ങള്‍ സന്തോഷമുള്ളവ 
രാകുക. നിങ്ങള്‍ക്ക്‌ പ്രശ്നങ്ങളുണ്ടാകുമ്പോള്‍ 
സമചിത്തത കാക്കുക. 3എപ്പോഴും പ്രാര്‍ത്ഥി 
ക്കുക. സഹായം ആവശ്യമുള്ള ദൈവജനത്തി 
നായി പങ്കുവയ്ക്കുക. സഹായമാവശ്യമുള്ള 
വര്‍ക്കായി തിരയുകയും അവരെ നിങ്ങളുടെ 
വീട്ടിലേക്ക്‌ സ്വാഗതവും ചെയ്യുക. 14നിങ്ങ 
ളോട്‌ ചീത്തകാര്യങ്ങള്‍ ചെയ്യുന്നവരോട്‌ നല്ല 
കാര്യങ്ങളേ പറയാവൂ. അവരോട്‌ സല്‍ക്കാ 
രൃങ്ങള്‍ പറയുക. അല്ലാതെ ശപിക്കരുത്‌. 15അ 
നയര്‍ സന്തോഷിക്കുമ്പോൾ നിങ്ങളും അവരോ 
ടൊപ്പം സന്തോഷിക്കണം. അന്യര്‍ ദു:ഖിക്കു 
മ്പോള്‍ അവരോടുകൂടി ദുഃഖിക്കുക. 1പര 
സ്പരം സമാധാനത്തില്‍ ജീവിക്കുക. അഹങ്കരി 
ക്കരുത്‌. അന്യര്‍ പ്രാധാന്യം കൊടുക്കാത്ത ആളു 
കള്‍ക്ക്‌ സുഹൃത്താകുവാ൯ സന്നദ്ധനാകുക. 

17ദുരഭിമാനിയാകരുത്. ഒരുവന്‍ നിന്നോടു 
തെറ്റു ചെയ്താല്‍, അവനോടു തെറ്റു ചെയ്തു 
കൊണ്ട്‌ തിരിച്ചടിക്കരുത്‌. നല്ലതും മൂല്യമുള്ള 
തുമെന്ന്‌ എല്ലാവരും കരുതുന്ന കാര്യങ്ങള്‍ ചെ 
യ്യാന്‍ എല്ലായ്‌പ്പോഴും ശ്രമിക്കുക. 18എല്ലാവരു 
മായി സമാധാധനത്തില്‍ ജീവിക്കുവാന്‍ നിങ്ങ 
ളുടെ ഭാഗത്തുനിന്നും കഴയാവുന്നതെല്ലാം ചെ 
യുക. എനെറെ സുഹൃത്തുക്കളേ, നിങ്ങളോടു 
തെറ്റു ചെയ്യുന്നവരെ, ശിക്ഷിക്കുവാന്‍ തുനിയ 
രുത്‌. ദൈവം തന്‍െറ കോപം കൊണ്ട്‌ അവരെ 
ശിക്ഷിക്കുന്നതിനായി കാത്തിരിക്കുക. “ഞാ 
നാണ്‌ ശിക്ഷിക്കുന്നവന്‍. ഞാന്‍ ജനങ്ങള്‍ക്കു 
തിരിച്ചടി നല്‍കും.” * എന്നു കര്‍ത്താവ്‌ പറഞ്ഞ 
തായി എഴുതിയിട്ടുണ്ട്‌. 22എന്നാല്‍ നിങ്ങളിതു 
ചെയ്യണം. “നിന്‍െറ ശത്രു വിശക്കുന്നവനെങ്കില്‍ 
അവന്‍ ആഹാരം കൊടുക്കുകയും, ദാഹിക്കുന്ന 
വനെങ്കില്‍, കുടിക്കുവാന്‍ കൊടുക്കുകയും 
വേണം. ഇപ്രകാരം അവനെ നിങ്ങള്‍ ലജ്ജിത 
നാക്കണം.”* 21നിങ്ങളെ കീഴടക്കുവാന്‍ ദുഷ്ട 
































6 ര 
ഞാനാണ്‌ ... 


“നിന്‍െറ ... 
25:21-22. 


നല്‍കും” ഉദ്ധരണി. ആവ. 32:35. 


ലജ്ജിതനാക്കണം” ഉദ്ധരണി സദൃശ്യ. 


1096 


തയെ അനുവദിക്കരുത്‌. നിങ്ങള്‍ സദ്പ്രവൃത്തി 
കള്‍ ചെയ്ത്‌ ദുഷ്ടതയെ കീഴടക്കണം. 
13 എല്ലാവരും അധികാരത്തിലുള്ള സര്‍ക്കാ 
രിനെ അനുസരിക്കണം. ഭരിച്ചുകൊണ്ടി 
രിക്കുന്ന ഏതൊരാള്‍ക്കും അതിനുള്ള ശക്തി 
കിട്ടിയത്‌ ദൈവത്തില്‍നിന്നാണ്‌. ഇപ്പോള്‍ 
ഭരിക്കുന്നവര്‍ക്കും ദൈവമാണ്‌ ആ അധികാരം 
നല്‍കിയത്‌. 2അതിനാല്‍ അധികാരികള്‍ക്ക്‌ 
എതിരായുള്ളവന്‍൯ യഥാര്‍ത്ഥത്തില്‍ ദൈവത്തി 
നെറ ആജ്ഞകള്‍ക്കാണ്‌ എതിര്‍. അധികാരിക 
ള്‍ക്ക്‌ എതിരായിട്ടുള്ളവ൯ അവനെത്തന്നെ 
ശിക്ഷയ്ക്കു ഒരുക്കുന്നു. ശരി ചെയ്യുന്ന ആള്‍ 
ക്കാര്‍ക്ക്‌ അധികാരികളെ ഭയപ്പെടേണ്ടതില്ല. 
പക്ഷേ തെറ്റു ചെയ്യുന്നവന്‍ അധികാരികളെ 
പേടിക്കണം. അധികാരികളെ പേടിക്കുന്നതില്‍ 
നിന്നും മോചിതരാകുവാന്‍൯ നിങ്ങള്‍ ആഗ്രഹി 
ക്കുന്നുവോ? അങ്ങനെയെങ്കില്‍ ശരി ചെയ്യണം. 
നിങ്ങള്‍ ശരി ചെയ്യുകയാണെങ്കില്‍ അധികാരി 
കള്‍ നിങ്ങളെ പ്രശംസിക്കും. 4നിങ്ങളെ സഹാ 
യിക്കുന്നതിനുള്ള ദൈവത്തിന്‍െറ ഒരു ദാസ 
നാണ്‌ ഭരണകര്‍ത്താവ്‌. പക്ഷേ നിങ്ങള്‍ തെറ്റു 
ചെയ്യുകയാണെങ്കില്‍ പേടിക്കണം. ഭരണാധി 
കാരിക്ക്‌ ശിക്ഷ നല്‍കുവാന്‍ ശക്തിയുണ്ട്‌. അവ 
നത്‌ ഉപയോഗിക്കുകയും ചെയ്യും. തെറ്റു ചെ 
യ്തവരെ ശിക്ഷിക്കുവാനുള്ള ദൈവത്തിന്‍െറ 
ദാസനാണ്‌ അവന്‍. അതുകൊണ്ട്‌ നിങ്ങള്‍ ഭര 
ണകൂടത്തോട്‌ അനുസരണം ഉള്ളവരായിരി 
ക്കണം. അനുസരിച്ചില്ലെങ്കില്‍ ശിക്ഷ കിട്ടും 
എന്നതുകൊണ്ട്‌ നിങ്ങള്‍ അനുസരിക്കണം. 
ചെയ്യുവാനുള്ള ശരിയായ കാര്യം അതാണെ 
ന്നത്‌ അനുസരണത്തിനുള്ള മറ്റൊരു കാരണവു 
മാണ്‌. 
അതുകൊണ്ടാണ്‌ നിങ്ങള്‍ നികുതി അട 
യ്ക്കേണ്ടത്‌. ആ അധികാരികള്‍ ദൈവത്തി 
നായി പ്രവൃത്തിക്കുന്നവരും, അവരുടെ മുഴുവന്‍ 
സമയവും ഭരണത്തിനായി വിനിയോഗിക്കുന്ന 
വരുമാണ്‌. 7ആര്‍ക്കെങ്കിലും നിങ്ങള്‍ കടപ്പെട്ട 
തെന്തും മടക്കിക്കൊടുക്കണം. ഏതെങ്കിലും തരം 
നികുതി നീ കടപ്പെട്ടിട്ടുണ്ടെകില്‍ അത്‌ അട 
യ്ക്കണം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനി 
ക്കണം. ആദരിക്കേണ്ടവരെ ആദരിക്കണം. 





പരസ്നേഹമാണ്‌ ഏക ന്യായപ്രമാണം 

“അന്യരോട്‌ കടമുള്ളവരായിരിക്കരുത്‌. എ 
ന്നാല്‍ പരസ്പര സ്നേഹത്തില്‍ നിങ്ങള്‍ 
എപ്പോഴും കടപ്പെട്ടിരിക്കണം. അന്യരെ സ്നേ 
ഹിക്കുന്നവ൯ന്‍ എല്ലാ ന്യായപ്രമാണവും അനു 
സരിച്ചു. 9ഞാനെന്തുകൊണ്ടാണ്‌ ഇതു പറയു 
ന്നത്‌? “നീ വൃഭിചാരം ചെയ്യരുതെന്നും, കൊല്ല 
രുതെന്നും, മോഷ്ടിക്കരുതെന്നും, അന്യന്‍െറ 
വസ്തുക്കള്‍ ആഗ്രഹിക്കരുതെന്നും” ന്യായപ്രമാ 
ണത്തില്‍ പറയുന്നതുകൊണ്ടാണ്‌ ഞാനിതു 
പറയുന്നത്‌. ഈ കല്പനകളും ഇതര എല്ലാ കല്പന 
കളും ഈ ഒരു കല്പനയില്‍ സംഗ്രഹിച്ചിരിക്കുന്നു. 
“നിന്നെപ്പോലെതന്നെ മറ്റുള്ളവരെയും സ്നേ 
ഹിക്കുക.”* 10സ്നേഹം പീഡയ്ക്കു കാരണമാ 
കയില്ല. അതുകൊണ്ട്‌ സ്നേഹിക്കുക എന്നത്‌ 
മൂഴുവന്‍ ന്യായപ്രമാണങ്ങളും അനുസരിക്കുക 
എന്നതിനു സമമാണ്‌. 

11ഒരു പ്രധാന കാലത്താണ്‌ നാം ജീവിക്കു 
ന്നത്‌ എന്നതിനാലാണ്‌ ഞാനിതു പറയുന്ന 
തെന്നു നിങ്ങള്‍ക്കറിയാം. അതെ, ഇപ്പോഴാണ്‌ 





“നിന്നെപ്പോലെ 
ലേവ്യ. 19:18. 


സ്നേഹിക്കുക” ഉദ്ധരണി 


1097 


നിങ്ങളുടെ ഉറക്കത്തില്‍നിന്നും ഉണരുവാനുള്ള 
നിങ്ങളുടെ സമയം. നാം ആദ്യം വിശ്വചസിച്ചി 
രുന്ന കാലത്തിനേക്കാളും അടുത്താണ്‌ നമ്മുടെ 
രക്ഷയിപ്പോള്‍. 12*രാത്രി” മിക്കവാറും തീര്‍ന്നു 
കഴിഞ്ഞു. “പകല്‍” ഏകദേശം ഇവടെ എത്തി. 
അതുകൊണ്ടു രാത്രിക്കു ചേര്‍ന്ന പ്രവൃത്തികള്‍ 
നാം നിര്‍ത്തണം. വെളിച്ചത്തിനു ചേര്‍ന്ന പ്രവൃ 
ത്തികള്‍ ചെയ്യുന്നതിനായി നാം നമ്മെത്തന്നെ 
ഒരുക്കണം ദപകലിനന്‍െറ മക്കളെപ്പോലെ 
നേരായ പാതയില്‍ നമുക്കും ജീവിക്കാം. കാട 
വും മലീമസവുമായ സദ്യകള്‍ നമുക്കുവേണ്ട. 
നാം മദ്യപിക്കരുത്‌. ലൈംഗികപാപങ്ങള്‍ അഥ 
വാ ശരീരം കൊണ്ടുള്ള ഏതു വിധത്തിലുള്ള 
പാപവും നാം ചെയ്യരുത്‌. നമുക്കു ശണ്ഠയോ, 
അസൂയയോ ഉണ്ടാകരുത്‌. കര്‍ത്താവായ 
യേശുക്രിസ്തുവിനെ നിങ്ങള്‍ സ്വയം ധരി 
ക്കുക. നിങ്ങള്‍ ചെയ്യുവാനാഗ്രഹിക്കുന്ന ചീത്ത 
ക്കാര്യങ്ങളെക്കുറിച്ചോ തിന്മനിറഞ്ഞ നിങ്ങ 
ളുടെ സ്വയത്തെ തൃപ്തിപ്പെടുത്താനുള്ള മാര്‍ഗ്ഗ 
ങ്ങളെക്കുറിച്ചോ ചിന്തിക്കരുത്‌. 











അന്യരെ വിമര്‍ശിക്കരുത്‌ 
14 വിശ്വാസത്തില്‍ ശോഷിച്ച ഒരുവനെ 
നിങ്ങളുടെ സമൂഹത്തിലേക്ക്‌ സ്വീകരി 
ക്കാന്‍ വിസമ്മതിക്കരുത്‌. അവന്‍െറ വ്യത്യസ്ത 
കാഴ്ചപ്പാടുകളെക്കുറിച്ചു അവനുമായി തര്‍ക്കി 
ക്കരുത്‌. 2തനിക്കിഷ്ടമുള്ള ഏതു ഭക്ഷണവും 
കഴിക്കാമെന്ന്‌ ഒരുവന്‍ കരുതുന്നു. പക്ഷേ ദുര്‍ബ 
ലമായ വിശ്വാസം ഉള്ളവന്‍ സസ്യാഹാരമേ 
കഴിക്കൂ. 3തനിക്ക്‌ എല്ലാത്തരം ഭക്ഷണവും കഴി 
ക്കാനാകുമെന്ന്‌ അറിയുന്നവന്‍ സസ്യാഹാരം 
മാത്രം കഴിക്കുന്നവനെക്കാള്‍ താന്‍ മെച്ചമാ 
ണെന്നു തോന്നരുത്‌. സസ്യാഹാരം മാത്രം കഴി 
ക്കുന്നവ൯ എല്ലാം ഭക്ഷിക്കുന്നവന്‍ ചെയ്യുന്നത്‌ 
തെറ്റാണെന്നു തീരുമാനിക്കരുത്‌. ദൈവം അവ 
നെ സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരാളുടെ ദാസ 
നെ നീ വിധിക്കരുത്‌. ദാസന്‍ ചെയ്യുന്നത്‌ തെ 
റ്റൊ ശരിയോ എന്ന്‌ അവന്‍െറ ഉടമതന്നെ 
തീരുമാനിച്ചു കൊള്ളും. ദൈവത്തിന്‌ തന്‍െറ 
ദാസനെ നീതിയുള്ളവനാക്കാമെന്നതുകൊണ്ട്‌ 
ദൈവത്തിന്‍െറ ദാസന്‍ നീതിയുള്ളവനാണ്‌. 
ടഒരൂവന്‍ ഒരു ദിനം മറ്റൊരു ദിവസത്തെക്കാള്‍ 
കൂടുതല്‍ പ്രാധാന്യമുള്ളതാണെന്നു കരുതിയേ 
ക്കാം. മറ്റൊരുവ്യക്തി ദിവസങ്ങള്‍ക്കെല്പാം തുല്യ 
പ്രാധാന്ൃയമാണെന്നു കരുതിയേക്കാം. ഓരോ 
വൃക്തിയ്ക്കും അവന്‍െറ വിശ്വാസത്തെക്കുറിച്ച്‌ 
തന്‍െറ തന്നെ മനസ്സില്‍ ഉറപ്പുണ്ടായിരിക്കണം. 
ഒരു ദിവസം മറ്റൊരു ദിവസത്തേക്കാള്‍ പ്രാധാ 
നൃമുള്ളതെന്നു കരുതുന്നവന്‍ അതു കര്‍ത്താ 
റീനു വേണ്ടിയാണ്‌ ചെയ്യുന്നത്‌. എല്ലാത്തരം 
ക്ഷണം കഴിക്കുന്ന വ്യക്തിയും അത്‌ കര്‍ത്താ 
റിനു വേണ്ടിയാണ്‌ ചെയുന്നത്‌. അതെ, ആ 
ക്ഷണം കിട്ടിയതിനെക്കുറിച്ച്‌ അവന്‍ കര്‍ത്താ 
റിനു നന്ദി പറയുന്നു. ചില ഭക്ഷണം കഴി 
ക്കാന്‍ വിസമ്മതിക്കുന്നവനും അത്‌ കര്‍ത്താവി 
നായിട്ടാണ്‌ ചെയ്യുന്നത്‌. അവനും കര്‍ത്താ 
വിനു നന്ദി പറയുന്നു. "അതെ നമ്മളെല്ലാവരും 
കര്‍ത്താവിനായാണ്‌ ജീവിക്കുന്നത്‌. നാം നമുക്കു 
വേണ്ടി മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യാ 
റില്ല. 8നമ്മള്‍ ജീവിക്കുന്നെങ്കില്‍ അത്‌ കര്‍ത്താ 
വിനു വേണ്ടിയാണ്‌. നാം മരിക്കുകയാണെങ്കില്‍ 
അതും കര്‍ത്താവിനായിട്ടാണ്‌. അതുകൊണ്ട്‌ മര 
ണത്തിലും ജീവനിലും നാം കര്‍ത്താവിനുള്ളവ 
രാണ്‌. 














00 











00 


ഉ 








റോമര്‍ 13:12-14:21 


9അതിനാലൊക്കെയാണ്‌ ക്രിസ്തു മരിച്ചതും 
മരണത്തില്‍നിന്ന്‌ ഉയിര്‍ത്ത്‌ വീണ്ടും ജീവി 
ച്ചതും. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരു 
ടെയും കര്‍ത്താവാകുവാന്‍ ആണ്‌ ക്രിസ്തു ഇതു 
ചെയ്തത്‌. 10അതുകൊണ്ട്‌ നീ എന്തുകൊണ്ട്‌ 
നിന്‍െറ സഹോദരനെ വിധിക്കണം? അഥവാ 
നിന്‍റെ സഹോദരനെക്കാള്‍ മെച്ചമാണ്‌ നീ 
യെന്ന്‌ എന്തിനു കരുതുന്നു? നാമെല്ലാവരും ദൈ 
വമുമ്പാകെ നില്‍ക്കുകയും അവന്‍ എല്ലാവ 
രെയും വിധിക്കുകയും ചെയ്യും. 

1അതെ, തിരുവെഴുത്തുകളിൽ എഴുതിയിരി 
ക്കുന്നു: 





“എന്‍െറ മുന്നില്‍ എല്ലാവരും മുട്ടു മടക്കും; 
ഞാന്‍ ദൈവമാണെന്ന്‌ എല്ലാവരും പറയും. 
ഇക്കാര്യമെല്ലാം സംഭവിക്കുമെന്നത്‌ ഞാന്‍ ജീവി 
ക്കുന്നതുപോലെ തീര്‍ച്ചയുള്ള കാര്യമാണ്‌ എന്ന്‌ 
കര്‍ത്താവു പറയുന്നു.” യ്െശയ്യാവ്‌ 45:23 





2അതിനാല്‍ ഓരോരുത്തരുടെയും ജീവിത 
ത്തെക്കുറിച്ച്‌ ദൈവത്തോട്‌ നാം തന്നെ വിശ 
ദീകരിക്കേണ്ടിവരും. 





അന്യര്‍ക്ക്‌ പാപകാരണമാകരുത്‌ 

13അതിനാല്‍ പരസ്പരം വിധിക്കുന്നത്‌ നാം 
നിര്‍ത്തണം. നിന്‍െറ സഹോദരങ്ങളെ ബലഹീ 
നമാക്കുന്നതോ, പാപത്തിലേക്കു പതിപ്പിക്കു 
ന്നതോ ആയ യാതൊരു കാര്യവും ചെയ്യാതിരി 
ക്കാനായി നീ തീരുമാനിക്കണം. 14ഞാ൯ കര്‍ 
ത്താവായ ക്രിസ്തുവിലാണ്‌, ഭക്ഷിക്കുവാന്‍ 
പാടില്ലാത്തതായ യാതൊരു ഭക്ഷണവും ഇല്ല 
എന്ന്‌ എനിക്കറിയാം. ആരെങ്കിലും ചിലത്‌ 
അശുദ്ധമാണെന്ന്‌ കരുതുകയാണെങ്കില്‍ അ 
പ്പോള്‍ അവനെ സംബന്ധിച്ചിടത്തോളം അത്‌ 
അശുദ്ധമാണ്‌. 15നീ ഭക്ഷിക്കുന്ന ഏതെങ്കിലും 
ഭക്ഷണം നിന്‍െറ സഹോദരന്‍െറ വിശ്വാസ 
ത്തെ പ്രണപ്പെടുത്തുന്നുവെങ്കില്‍ നീ പിന്തുടരു 
ന്നത്‌ സ്നേഹത്തിന്‍െറ പാതയല്ല. ഒരാള്‍ക്ക്‌ 
തെറ്റെന്നു തോന്നുന്ന എന്തെങ്കിലും ഭക്ഷിച്ചു 
കൊണ്ട്‌ നീ അവന്‍െറ വിശ്വാസത്തെ നശിപ്പി 
ക്കരുത്‌. ക്രിസ്തു അവനുവേണ്ടി കൂടിയാണ്‌ 
മരിച്ചത്‌. 1നിങ്ങള്‍ നല്ലതെന്നു കരുതുന്ന ഒന്ന്‌ 
അപകീര്‍ത്തിയിലേക്കു വീഴാന്‍ നീ ഇടവരുത്ത 
രുത്‌. 7ദൈവരാജ്യത്തില്‍ ഭക്ഷിക്കുകയും പാനം 
ചെയ്യുകയും അല്ല പ്രധാനം. പരിശുദ്ധാത്മാവി 
ലുള്ള നീതിയും സമാധാനവും സന്തോഷവു 
മാണ്‌. 18ഇത്തരത്തില്‍ ജീവിച്ചുകൊണ്ട്‌ ക്രി 
സ്തുവിന്‌ സേവനം ചെയ്യുന്നവന്‍ ദൈവത്തെ 
പ്രസാദിപ്പിക്കുകയാണ്‌ ചെയ്യുന്നത്‌. അവന്‍ 
എല്ലാവര്‍ക്കും സ്വവീകാര്യനുമായിരിക്കും. 

19അതിനാല്‍ സമാധാനം പ്രോത്സാഹിപ്പി 
ക്കാന്‍ എന്തെല്ലാം കാര്യത്തില്‍ ഏര്‍പ്പെടാമോ 
അതിന്‌ കഠിനമായി നമുക്ക്‌ ശ്രമിക്കാം. അന്യോ 
ന്യം സഹായം ആകുന്ന കാര്യങ്ങള്‍ ചെയ്യുവാ 
നായി നമുക്കുശ്രമിക്കാം.24ഭക്ഷണത്തിനുവേണ്ടി 
ദൈവപ്രവര്‍ത്തനത്തെ നശിപ്പിക്കരുത്‌. ഏതു 
ഭക്ഷണവസ്തുവും ഭക്ഷിക്കുന്നതില്‍ തെറ്റില്ല. 
ഒരാളുടെ ഭക്ഷണം മറ്റൊരാള്‍ക്ക്‌ പതനം വരുത്തു 
ന്നുവെങ്കില്‍ അവന്‍ തെറ്റാണ്‌ ചെയ്യുന്നത്‌. 
2മാംസം ഭക്ഷിക്കുന്നതും, വീഞ്ഞു കുടിക്കുന്നതും 
നിന്‍െറ സഹോദരങ്ങളെ പാപത്തില്‍ വീഴിക്കു 
ന്നുവെങ്കില്‍ അത്‌ ഭക്ഷിക്കാതിരിക്കുന്നതാണ്‌ 
നല്ലത്‌. സഹോദരന്‍ നിലം തെറ്റി വീഴാന്‍ വരു 
ത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്‌ നല്ലത്‌. 











റോമര്‍ 14:22-15:21 


മാഇക്കാര്യങ്ങളിലുള്ള നിന്‍റെ വിശ്വാസം 
നിനക്കും ദൈവത്തിനുമിടയില്‍ ഒരു രഹസ്യ 
മായി സൂക്ഷിക്കണം. ഒരാള്‍ ശരിയെന്നു വിചാ 
രിക്കുന്ന കാര്യം കുറ്റബോധം കൂടാതെ ചെയ്യു 
വാന്‍ സാധിക്കുന്നവന്‍ അനുഗ്ൃഹീതനാണ്‌. 
23ഒരാള്‍ക്കു ശരിയാണെന്ന കാര്യത്തില്‍ തീര്‍ച്ച 
യില്ലാത്തത്‌ എന്തെങ്കിലും ഭക്ഷിക്കുകയാണെ 
ങ്കില്‍ അവനോടു തന്നെ തെറ്റു ചെയ്യുന്നു. 
എന്തുകൊണ്ടെന്നാല്‍, അത്‌ ശരിയാണെന്ന്‌ 
അവന്‍ വിശ്വസിക്കുന്നില്ല. ഒരാള്‍ ശരിയാ 
ണെന്നു വിശ്വാസം കൂടാതെ, എന്തെങ്കിലും 
ചെയ്താല്‍ അത്‌ പാപമാണ്‌. 











] നാം വിശ്വാസം കൊണ്ട്‌ ബലമുള്ളവ 

രാണ്‌. അതിനാല്‍ അബലരെ നാം സഹാ 
യിക്കണം. അവരുടെ ബലഹീനതയില്‍ നാം 
അവരെ സഹായിക്കണം. 2നമ്മളെത്തന്നെ 
പ്രീതിപ്പെടുത്താ൯ നാം ശ്രമിക്കരുത്‌. നാം ഓരോ 
രുത്തരും അന്യരെ സന്തോഷിപ്പിക്കണം. 
അവരെ സഹായിക്കുവാനായി നാം ഇതു ചെയ്യ 
ണം. വിശ്വാസത്തില്‍ കൂടുതല്‍ ഉറപ്പുള്ളവരാ 
കാന്‍ നാം അവരെ സഹായിക്കണം. 3ക്രിസ്തു 
പോലും അവനെത്തന്നെ പ്രീതിപ്പെടുത്താ 
നായി ജീവിച്ചില്ല. “നിങ്ങളെ അപമാനിച്ചവര്‍ 
എന്നെയും കൂടിയാണ്‌ അപമാനിച്ചത്‌.”* എന്ന്‌ 
തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നതു 
പോലെയാണത്‌. 

പ്രണ്ട്‌ എഴുതിയതെല്ലാം തന്നെ നമ്മെ പഠി 
പ്പിക്കുവാനായി എഴുതിയതാണ്‌. നമുക്കു 
പ്രത്യാശ ഉണ്ടാകേണ്ട തരത്തിലാണ്‌ അവ എഴു 
തിയിരിക്കുന്നത്‌. തിരുവെഴുത്തുകള്‍ നമുക്കു 
നല്‍കുന്ന സ്ഥിരോത്സാഹത്തിലും ഉറപ്പിന്മേലും 
ആണ്‌ ആ പ്രതീക്ഷ കൈവരുന്നത്‌. സഹന 
ശക്തിയും ബലവും ദൈവത്തില്‍നിന്നുമാണ്‌ 
വരുന്നത്‌. ക്രിസ്തുവിന്‍റെ അഭീഷ്ടാനുസ 
രണം എല്ലാവരും പരസ്പരം ഐക്യത്തില്‍ 
ജീവിക്കുവാന്‍ ദൈവം സഹായിക്കട്ടെയെന്ന്‌ 
ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തുവിന്‍െറ പിതാ 
വായ ദൈവത്തെ ഏകഹൃദയത്തോടെയും ഒരേ 
സ്വരത്തിലും നിങ്ങള്‍ക്കു കീര്‍ത്തിക്കാം. 

ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നതു 
കൊണ്ട്‌ നിങ്ങളും പരസ്പരം സ്വീകരിക്കുവിന്‍. 
ഇതു ദൈവത്തെ മഹത്വപ്പെടുത്തും. 8ദൈവത്തി 
നെറ വാഗ്ദാനങ്ങള്‍ ശരിയാണെന്ന്‌ കാണി 
ക്കുവാനായിട്ടാണ്‌ ക്രിസ്തു യെഹൂദരുടെ ദാസ 
നായത്‌ എന്ന്‌ ഞാന്‍ നിങ്ങളോടു പറഞ്ഞു. 
യെഹൂദരുടെ പിതാക്കന്മാരോട്‌ വാഗ്ദാനം 
ചെയ്തത്‌ ദൈവം ചെയ്യും എന്നു തെളിയിക്കു 
വാനാണ്‌ ക്രിസ്തു ഇതു ചെയ്തത്‌. 9ജാതികള്‍ 
അവര്‍ക്കു കിട്ടിയ കാരുണൃത്തിന്‌ ദൈവത്തെ 
മഹത്വപ്പെടുത്തേണ്ടതിനും കൂടിയാണ്‌ ക്രിസ്തു 
ഇതു ചെയ്തത്‌. തിരുവെഴുത്തുകളിൽ എഴുതി 
യിരിക്കുന്നു, 











“അതിനാല്‍ ജാതികളുടെ ഇടയില്‍വച്ച്‌ 
ഞാന്‍ നിനക്കു നന്ദി പറയും. നിന്‍െറ നാമ 
ത്തിനെറ കീര്‍ത്തിക്കായി ഞാന്‍ പാടും.” 

സങ്കീര്‍ത്തനങ്ങള്‍ 18:49 


10തിരുവെഴുത്തു പറയുന്നു, 
“ദൈവത്തിന്‍െറ ജനത്തോടൊച്പം ജാതികള്‍ 
സന്തോഷിക്കണം.” ആവര്‍ത്തനം 32:43 





“നിങ്ങളെ ... അപമാനിച്ചത്‌” ഉദ്ധരണി സങ്കീ. 69:9, 


1098 


11“ ജാതികളായ നിങ്ങള്‍ ഏവരും ദൈവത്തെ 
സ്തുതിക്കുവിന്‍; സര്‍വ്വജനവും ദൈവത്തെ 
സ്തുതിക്കണം” എന്നും എഴുതിയിരിക്കുന്നു.” 

സങ്കീര്‍ത്തനങ്ങള്‍ 117:1 








2യെശയ്യാവ്‌ പറയുന്നു, 

“യിശ്ശായിയുടെ കുടുംബത്തില്‍നിന്നും ഒരാള്‍ 
വരും. ജാതികളെ ഭരിക്കുവാനായി അവന്‍ വരും. 
ജാതികള്‍ക്ക്‌ അവന്‍ വഴി പ്രതീക്ഷയുണ്ടാകും.” 

യെശയ്യാവ്‌ 11:10 


13നിങ്ങള്‍ ദൈവത്തില്‍ വിശ്വാസമര്‍പ്പിച്ചു 
കൊണ്ടിരിക്കുമ്പോള്‍ പ്രതീക്ഷ തരുന്ന ദൈവം 
നിങ്ങളെ ആഹ്ലാദവും സമാധാനവും കൊണ്ട്‌ 
നിറയ്ക്കട്ടെ എന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കും. 
അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ കൂടുതല്‍ കൂടുതല്‍ പ്രതീ 
ക്ഷ കൈവരുകയും പരിശുദ്ധാത്മാവിന്‍റെറ 
ശക്തിയാല്‍ അത്‌ നിങ്ങളില്‍നിന്ന്‌ ഒഴുകുകയും 


ചെയ്യും. 


പൌലൊസ്‌ തന്‍െറ വേലയ്യെപ്പറ്റി പറയുന്നു 

14തൃനന്‍െറെ സഹോദരങ്ങളേ, നിങ്ങള്‍ നന്മ 
നിറഞ്ഞവരാണെന്നു എനിക്കു തീര്‍ച്ചയുണ്ട്‌. 
എല്ലാ അറിവിനാലും നിങ്ങള്‍ സജ്ജരാണെ 
ന്നും പരസ്പരം പഠിപ്പിക്കുവാന്‍ അതു സഹാ 
യകമാകും എന്നും എനിക്കറിയാം. 1എന്നാല്‍ 
നിങ്ങള്‍ ഓര്‍ക്കണമെന്നു ഞാനാഗ്രഹിച്ച ചില 
കാര്യങ്ങളെപ്പറ്റി വളരെ തുറന്നു ഞാനെഴുതി. 
ദൈവം എനിക്കു പ്രത്യേകമായ ഒരുവരം തന്നതു 
കൊണ്ടാണ്‌ ഞാനിതു ചെയ്തത്‌. 1ട്രിസ്തു 
വിന്‍റെ ശുശ്രൂഷകന്‍ ആയിരിക്കുക എന്നതാണ്‌ 
ആ വരം. ദൈവം, എന്നെ ജാതികളെ സഹായി 
ക്കുവാനുള്ള ശുശ്രൂഷകനാക്കി. ദൈവത്തിന്‍െറ 
സുവിശേഷം പഠിപ്പിച്ചുകൊണ്ട്‌ ഞാനവനു 
സേവനം ചെയ്തു. ജാതികള്‍ ദൈവം സ്വീക 
രിച്ച ഒരു വഴിപാടാകാമെന്നതുകൊണ്ടും, വിശു 
ദ്ധരാക്കപ്പെട്ടതു കൊണ്ടും ഞാനിതു ചെയ്തു. 

17അതുകൊണ്ട്‌ ദൈവത്തിനുവേണ്ടി ക്രി 
സ്തുയേശുവില്‍ ഞാന്‍ ചെയ്ത കാര്യങ്ങളെ 
പ്പറ്റി എനിക്കു മതിപ്പുണ്ട്‌. ഭ്ഞാ൯ തനിയെ 
ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരി 
ക്കില്ല. ദൈവാനുസരണത്തിലേക്ക്‌ ജാതികളെ 
നയിക്കുവാന്‍ ക്രിസ്തു എന്നെക്കൊണ്ട്‌ ചെയ്ത 
കാര്യങ്ങളെപ്പറ്റിയേ ഞാന്‍ സംസാരിക്കയുള്ളൂ. 
ഞാന്‍ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങള്‍ 
മൂലമാണ്‌ അവര്‍ ദൈവത്തെ അനുസരിച്ചത്‌. 
13വീര്യപ്രവര്‍ത്തികളുടെ ശക്തിയാലും അവര്‍ 
കണ്ടവന്‍ കാര്യങ്ങളാലും പരിശുദ്ധാത്മാവി 
ന്‍െറ ശക്തിയാലുമാണ്‌ അവര്‍ ദൈവത്തെ 
അനുസരിച്ചത്‌. യെരൂശലേം മുതല്‍ ഇല്ലൂര്യ 
വരെ ചുറ്റി സഞ്ചരിച്ച്‌ ഞാന്‍ സുവിശേഷം 
പ്രഘോഷിച്ചു. അങ്ങനെ എന്‍െറ വേലയുടെ 
ആ ഭാഗം ഞാന്‍ തീര്‍ത്തു. 2ക്രിസ്തുവിനെപ്പറ്റി 
a കേട്ടിട്ടില്ലാത്ത ജനങ്ങളുള്ള 
സ്ഥലങ്ങളില്‍ സുവിശേഷം പ്രഘോഷിക്കു 
വാന്‍ ഞാന്‍ എപ്പോഴും ആഗ്രഹിക്കുന്നു. മറ്റൊ 
രാള്‍ നേരത്തേ തന്നെ പണിതുയര്‍ത്തിയ വേല 
യില്‍ പ്രവര്‍ത്തിക്കാന്‍ എനിക്ക്‌ ആഗ്രഹമില്ലാ 
ത്തതുകൊണ്ടാണ്‌ ഞാനിതു ചെയ്യുന്നത്‌. 
പക്ഷേ തിരുവെഴുത്തുകളിൽ എഴുതിയിരി 
ക്കുന്നുഃ 

“അവനെപ്പറ്റി പറഞ്ഞു കേട്ടട്ടിപ്പാത്തവര്‍, 
അവനെ കാണും; അവനെക്കുറിച്ചു കേട്ടിട്ടില്ലാ 
ത്തവര്‍ മനസ്സിലാക്കും.” യെശയ്യാവ്‌ 52:15 

















1099 


റോം സന്ദര്‍ശിക്കുവാനുള്ള പൌലൊ 
സിന്‍െറ പദ്ധതി 
22അതിനാലാണ്‌ നിങ്ങളുടെ അടുത്തേയ്ക്കു 
ള്ള എന്‍െറ വരവ്‌ പലപ്രാവശ്യം തടയപ്പെട്ടത്‌. 
ഇപ്പോള്‍ ഇവിടങ്ങളിലെ എന്‍റ വേല 
ഞാന്‍ തീര്‍ത്തു. പലവര്‍ഷങ്ങളായി നിങ്ങളെ 
സന്ദര്‍ശിക്കുവാന്‍ ഞാനാഗ്രഹിക്കുന്നു. 24അതി 
നാല്‍ ഞാന്‍ സ്പാന്യയിലേക്കു പോകുമ്പോള്‍ 
നിങ്ങളെ സന്ദര്‍ശിക്കും. അതേ, നിങ്ങളെ സന്ദര്‍ 
ശിച്ച്‌ നിങ്ങളുടെ സാന്നിദ്ധ്യത്തില്‍ അല്പകാലം 
സന്തോഷിക്കുവാനും സ്പാന്യയിലേക്കുള്ള 





റോമര്‍ 15:22-16:18 


ള്‍ക്ക്‌ ആവശ്യമുള്ളതെല്ലാം നല്‍കി അവളെ 
സഹായിക്കുക. അവള്‍ എന്നെയും മറ്റനേക 
രെയും ഏറെ സഹായിച്ചു. 

ദപിസ്കയെയും അക്വിലാവെയും വന്ദനം 
ചെയ്യുക. ക്രിസ്തുയേശുവില്‍ അവര്‍ എന്നോ 
ടൊപ്പം പ്രവര്‍ത്തിക്കുന്നു. “എന്‍റ ജീവരക്ഷ 
യ്ക്കായി അവര്‍ അവരുടെ തന്നെ ജീവനെ 
അപകടപ്പെടുത്തി. ഞാനും എല്ലാ ജാതികളുടെ 
സഭകളും അവരോടു നന്ദിയുള്ളവരാണ്‌. ടഅവ 
രുടെ വീട്ടില്‍ ഒത്തുകൂടുന്ന സഭയ്ക്കും വന്ദനം 
പറയുവിന്‍. 








യാത്രയില്‍ സാധിക്കുമെന്നു ഞാന്‍ കരുതുന്നു. 
അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ എന്നെ യാത്രയ്ക്കിടയില്‍ 
സഹായിക്കുകയും ചെയ്യാം. 2ഇപ്പ്പോള്‍ ഞാന്‍ 
ദൈവത്തിന്‍റെ ജനത്തെ സഹായിക്കുവാ 
നായി യെരൂശലേമിലേക്കു പോകുകയാണ്‌. 
2യെരൂശലേമിലുള്ള ദൈവജനത്തില്‍ ചിലര്‍ 
ദരിദ്രരാണ്‌. മക്കെദൊന്യക്കാരും ആഖായിക്കാരും 
യെരൂശലേമിലുള്ള പാവങ്ങളായ ദൈവജന 
ത്തിനു സംഭാവന നല്‍കുവാന്‍ തീരുമാനിച്ചിരി 
ക്കുന്നു. 7സന്തോഷത്തോടെ ഇത്‌ ചെയ്യാന്‍ 
അവര്‍ തീരുമാനിച്ചിരിക്കുന്നു. എങ്കിലും യഥാര്‍ 
ത്ഥത്തില്‍ അവര്‍ക്ക്‌ അങ്ങനെ ചെയ്യാനുള്ള 
ബാദ്ധ്യതയുമുണ്ട്‌. ജാതികള്‍ യെഹുദരുടെ 
ആത്മീയാനുഗ്രഹങ്ങളില്‍ പങ്കുപറ്റിയതു 
കൊണ്ട്‌ യെഹുദരെ ജാതികള്‍ തങ്ങള്‍ക്കുള്ളതു 
കൊടുത്തു സഹായിക്കണം. യെരൂശലേമിലെ 
ദരിദ്രര്‍ക്കായി സംഭരിച്ച പണം ഭദ്രമായി 
അവരെ ഏലിച്ചു എന്നു എനിക്കു ഉറപ്പുവരണം. 
ഈ ജോലി തീര്‍ത്തതിനുശേഷം ഞാന്‍ സ്പാ 
ന്യയിലേക്കു പോകും. സ്പാന്യയിലേക്കുള്ള 
യാത്രയ്ക്കിടയില്‍ നിങ്ങളെ കാണുവാനായി 
ഞാന്‍ വരും. 29നിങ്ങളെ സന്ദര്‍ശിക്കുമ്പോള്‍ 
ക്രിസ്തുവിന്‍െറ അനുഗ്രഹം മുഴുവനും നിങ്ങള്‍ 
ക്കായി ഞാന്‍ കൊണ്ടുവരുമെന്ന്‌ എനിക്ക 
റിയാം. 

സഹോദരങ്ങളേ, എനിക്കുവേണ്ടി ദൈവ 
ത്തോടു പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌, എന്‍റെ വേല 
യില്‍ നിങ്ങളെന്നെ സഹായിക്കണമെന്നു 
ഞാന്‍ അഭ്യര്‍ത്ഥിക്കുന്നു. ക്രിസ്തുവിനെ പ്രതി 
യും പരിശുദ്ധാത്മാവില്‍നിന്നു നമ്മിലേക്കു 
വന്ന സ്നേഹത്തെ പ്രതിയും, എനിക്കുവേണ്ടി, 
എന്നോടൊപ്പം ചേര്‍ന്ന്‌ ആത്മാര്‍ത്ഥമായി 
പ്രാര്‍ത്ഥിക്കണമെന്ന്‌ നിങ്ങളോടു ഞാന്‍ അഭ്യര്‍ 
ത്ഥിക്കുന്നു. 3യെഹൂദ്യയിലുള്ള അവിശ്വാസി 
കളില്‍നിന്ന്‌ എന്നെ രക്ഷിക്കണമെന്നും, യെരൂ 
ശലേമിലേക്കു ഞാന്‍ കൊണ്ടുചെല്ലുന്ന ഈ 
സഹായം അവരെ സന്തോഷമുള്ളവരാക്കണ 
മെന്നും നിങ്ങള്‍ പ്രാര്‍ത്ഥിക്കുക. 3പിന്നെ, ദൈ 
വഹിതമെങ്കില്‍ നിങ്ങളുടെയടുത്ത്‌ ഞാന്‍ 
വരും. ഞാന്‍ നിങ്ങളുടെ അടുത്തേക്ക്‌ സന്തോഷ 
പൂര്‍വ്വം വരികയും നിങ്ങളോടൊപ്പം വിശ്രമി 
ക്കുകയും ചെയ്യും. 33സമാധാനം നല്‍കുന്ന 
ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ആമേന്‍. 


























ഉപസംഹാരം 

] നമ്മുടെ സഹോദരി “ഫേബയെ' വിശ്വ 

സിക്കാമെന്നു നിങ്ങള്‍ അറിയണമെന്നു 
ഞാന്‍ ആഗ്രഹിക്കുന്നു. “കെംക്രെയ്‌ സഭയിലെ 
ഒരു പ്രത്യേകസഹായി ആണ്‌ അവള്‍. 
മുകിസ്തുവില്‍ അവളെ സ്വീകരിക്കണമെന്നു 
ഞാന്‍ ആവശ്യപ്പെടുന്നു. ദൈവത്തിന്‍െറ ജന 
ത്തിനു അനുയോജ്യമായ പാതയിലൂടെ അവ 
ളെ സ്വീകരിക്കേണം. നിങ്ങളില്‍നിന്ന്‌ അവ 








എന്‍െറ പ്രിയ സുഹൃത്തായ എപ്പൈനത്തൊ 
സിനും വന്ദനം പറയുവിന്‍. എന്നെക്കാള്‍ 
മുമ്പില്‍ അവര്‍ ക്രിസ്തുവിന്‍െറ വിശ്വാസിക 
ഓയി. ആസ്യയില്‍നിന്നും ക്രിസ്തുവിനെ 
അനുഗമിച്ച ആദ്യ ആളാണ്‌ അവന്‍. നിങ്ങ 
ള്‍ക്കുവേണ്ടി കഠിനാദ്ധ്വാനം ചെയ്ത മറിയ 
യ്ക്കും വന്ദനം പറയുവിന്‍. "എന്നോടൊപ്പം 
തടവിലുണ്ടായിരുന്നവരും എന്‍െറ ബന്ധുക്കളു 
മായ അന്ത്രൊനിക്കൊസ്സിനും, യൂനിയാവിനും 
വന്ദനം പറയുവിന്‍. അപ്പ്യൊസ്തലരില്‍ പ്രമു 
ഖരാണ്‌ അവര്‍. ക്രിസ്തുവില്‍ എന്‍െറ പ്രിയ 
സ്നേഹിതനായ അംപ്പിയാത്തൊസിനും വന്ദ 
നം പറയുവിന്‍. ഒഉര്‍ബ്ബാനൊസിനും വന്ദനം 
പറയുക. അവന്‍ ക്രിസ്തുവിനു വേണ്ടിയുള്ള 
എന്‍െറ സഹപ്രവര്‍ത്തകനാണ്‌. എന്‍െറ പ്രിയ 
സുഹൃത്തായ സ്താക്കുവിനും വന്ദനം പറയു 
വിന്‍. ക്രിസ്തുവിനെ സത്യമായും സ്നേഹി 
ക്കുന്നുവെന്ന്‌ പരീക്ഷിച്ചു തെളിഞ്ഞ അപ്പെലേ 
സിനും വന്ദനം പറയുവിന്‍. അരിസ്തൊബുൂ 
ലൊസിനന്‍െറെ കുടുംബത്തില്‍പ്പെട്ട എല്ലാവ 
ര്‍ക്കും വന്ദനം പറയുവിന്‍. വകര്‍ത്താവില്‍ ആ 
യിരിക്കുന്ന നര്‍ക്കിസ്റസ്റൊസ്സിന്‍െറെ കുടുംബത്തി 
നും എന്‍െറ ബന്ധുവായ ഹെരോദിയോനും 
വന്ദനം പറയുവിന്‍. 





























കര്‍ത്താവിനായി കഠിനവേല ചെയുന്ന 
ത്രുഫൈനെക്കും ത്രുഫോസെക്കും വന്ദനം പറ 
യുവിന്‍. കര്‍ത്താവിനായി കഠിനപ്രയത്നം നട 
ത്തിയവളും എന്‍റ സുഹൃത്തുമായ പെര്‍സി 
സിനും വന്ദനം പറയുവിന്‍. 13കര്‍ത്താവിനായി 
ഒരു പ്രത്യേക വ്യക്തിയായ രൂഫൊസിനെയും 
എനിക്ക്‌ അമ്മയെപ്പോലെയായ അവന്‍െറ 
അമ്മയ്ക്കും വന്ദനം പറയുവിന്‍. 4അസുംക്രി 
തൊസിനും, പ്പെഗോനും, ഹെര്‍മ്മോസിനും, 
പത്രൊബാസിനും, ഹെര്‍മ്മാസിനും അവരോ 
ടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങള്‍ക്കും വന്ദനം 
പറയുവിന്‍. 3ഫിലൊലൊഗൊസിനും, യൂലി 
യെക്കും നെരെയുസിനും അവന്‍െറ സഹോദരി 
യ്ക്കും ഒലുബാസിനും അവരോടൊപ്പമുള്ള 
എല്ലാ വിശ്വാസികള്‍ക്കും വന്ദനം പറയുവിന്‍. 
16നിങ്ങള്‍ പരസ്പരം കാണുമ്പോള്‍ വിശുദ്ധ 
മായ ഒരു ചുംബനത്താല്‍ വന്ദനം പറയുവിന്‍. 
ക്രിസ്തുവിലെ എല്ലാ സഭകളും നിങ്ങള്‍ക്കു 
വന്ദനം പറയുന്നു. 
17സഹോദരങ്ങളേ, ജനങ്ങളില്‍ പരസ്പരം 
എതിര്‍പ്പുണ്ടാക്കുന്ന ആളുകളെക്കുറിച്ച്‌ വളരെ 
ശ്രദ്ധാലുക്കളാകണമെന്ന്‌ ഞാനാവശ്യപ്പെടു 
ന്നു. മറ്റൊരുവന്‍െറ വിശ്വാസത്തിനു ഇളക്കം 
തട്ടിക്കുന്ന ഒരുവനെ വളരെ സൂക്ഷിക്കണം. 
നിങ്ങള്‍ മനസ്സിലാക്കിയിട്ടുള്ള സത്യമായ ഉപ 
ദേശങ്ങള്‍ക്ക്‌ എതിരായുള്ളവരാണ്‌ അവര്‍. 
അവരില്‍നിന്നും അകന്നു നില്‍ക്കുക. 18കാരണം 
അത്തരക്കാര്‍ കര്‍ത്താവായ ക്രിസ്തുവിനെയല്ല 




















റോമര്‍ 16:19-27 


സഹായിക്കുന്നത്‌ പിന്നെയോ അവരുടെ വയ 
റിനെ ആണ്‌. മുദുലഭാഷണവും പുകഴ്ത്തലും 
കൊണ്ട അവര്‍ നിഷ്ക്കളങ്കകനസ്കരായ ആളു 
കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. 19നിങ്ങള്‍ 
അനുസരണമുള്ളവരാണെന്ന്‌ എല്ലാം വിശ്വാ 
സികളും കേട്ടതിനാല്‍ ഞാന്‍ സന്തോഷി 
ക്കുന്നു. പക്ഷേ നല്പതിനെപ്പറ്റി നിങ്ങള്‍ ബുദ്ധി 
യുള്ളവരാകണമെന്ന്‌ ഞാനാഗ്രഹിക്കുന്നു. ദുഷ്‌ 
കൃത്യങ്ങള്‍ ഒന്നും നിങ്ങള്‍ അറിയരുതെന്നു കൂടി 
യും ഞാനാഗ്രഹിക്കുന്നു. 

20സ്മാധാനം കൊണ്ടുവരുന്ന ദൈവം താമ 
സിയാതെ, സാത്താനെ പരാജയപ്പെടുത്തു 
കയും അവന്‍െറമേല്‍ നിങ്ങള്‍ക്ക്‌ ശക്തി നല്‍കു 
കയും ചെയ്യും. നമ്മുടെ കര്‍ത്താവായ ക്രിസ്തു 
യേശുവിന്‍െറ കാരുണ്യം നിങ്ങളോടൊപ്പമുണ്ടാ 
കട്ടെ. 

2എന്‍െറെ സഹപ്രവര്‍ത്തകനായ തിമൊഥെ 
യൊസും നിങ്ങള്‍ക്കു വന്ദനം പറയുന്നു. 
എന്‍െറ ബന്ധുക്കളായ ലൂക്യൊസും, യാസോ 
നും സോസിപത്രൊസും നിങ്ങള്‍ക്കു വന്ദനം 
പറയുന്നു. 

22പൌലൊസ്‌ പറയുന്ന ഇക്കാര്യങ്ങളെക്കു 
റിച്ച്‌ കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന തെര്‍തൊസ്‌ 
എന്ന ഞാനും ക്രിസ്തുവില്‍ നിങ്ങള്‍ക്കു 
വന്ദനം പറയുന്നു. 





1100 


23എന്‍െറയും മുഴുവന്‍ സഭകളുടെയും ആതി 
ഥേയനായ ഗായൊന്ധും നിങ്ങള്‍ക്കു വന്ദനം 
പറയുന്നു. ഇവിടുത്തെ നഗര ഖജാ൯ജിയായ 
എരസ്തൊസും നമ്മുടെ സഹോദരനായ ക്വര്‍ 
ത്തൊസും നിങ്ങള്‍ക്കു വന്ദനം പറയുന്നു. 24% 

നിങ്ങളെ വിശ്വാസത്തില്‍ ഉറപ്പുള്ളവരാ 
ഓന്‍ കഴിയുന്ന ദൈവത്തിനു മഹത്വം. 
നിങ്ങളെ ശക്തരാക്കുവാനായി ഞാനുപയോ 
ഗിച്ച സുവിശേഷം ദൈവം ഉപയോഗിക്കും. 
ഞാന്‍ ജനങ്ങളോടു പറയുന്ന ക്രിസ്തുവിനെ 
യുള്ള സുവിശേഷം ആണത്‌. ദൈവം വെ 

A ae രഹസ്യസത്യം ആ സുവിശേഷം 








ലി തുടക്കം മുതല്‍ ആ രഹസ്യ 
സത്യം മറച്ചിരിക്കുകയായിരുന്നു. 4പക്ഷേ ആ 
രഹസ്യസത്യം ഇപ്പോള്‍ നമ്മളെ കാണിച്ചിരി 
ക്കുന്നു. ആ സത്യം എല്ലാവര്‍ക്കുമായി വെളിപ്പെ 
ടുത്തിയിരിക്കുന്നു. പ്രവാചകന്മാര്‍ എഴുതിയ 
കാര്യങ്ങളിലൂടെ അത്‌ വെളിവാക്കിയിരിക്കുന്നു. 
എന്നും ജീവിക്കുന്ന ദൈവത്തില്‍ വിശ്വസിക്കു 
വാനും അനുസരിക്കുവാനും ആ രഹസ്യസത്യം 
എല്ലാ ജനങ്ങള്‍ക്കും വെളിപ്പെടുത്തണമെ 
ന്നാണ്‌ ദൈവം കല്പിച്ചത്‌. 27സര്‍വ്വജ്ഞാനി 
യായ ഏക ദൈവത്തിന്‌ യേശു ക്രിസ്തു 
മുഖേന എന്നേക്കും മഹത്വം. ആമേന്‍. 

















വാക്യം 24: ചില ഗ്രീക്കു പതിപ്പുകളില്‍ 24ം വാക്യം 
കുറച്ചുകൂടിയുണ്ട്‌: “കര്‍ത്താവായ യേശുക്രിസ്തു 





വിന്‍റെ കൃപ നിങ്ങള്‍ എല്ലാവരോടുംകൂടെ ഇരിക്കു 
മാറാകട്ടെ. ആമേന്‍.” കൂടാതെ 25-27 വാക്യങ്ങളും 
ചേര്‍ത്തിട്ടില്ല. 





1101 


കൊരിന്ത്യര്‍ക്ക്‌ 
എഴുതിയ ഒന്നാം ലേഖനം 


പൌലൊസ്‌ എഴുതുന്നത്‌., ക്രിസ്തുയേശു 

വിന്‍റെ eg ee ഞാന്‍ വിളിക്ക 
പ്പെട്ടു. ദൈവത്തിന്‍െറ ആഗ്രഹമതായിരുന്നു. 

ക്രിസ്തുവില്‍ നമ്മുടെ സഹോദരനായ സോ 
സ്തെനേസ്ധും ചേര്‍ന്ന്‌ ശുഭാശംസകള്‍ അറിയി 
ക്കുന്നത്‌. 

മകിസ്തുയേശുവില്‍ വിശുദ്ധരാക്കപ്പെട്ടവ 
രായ കൊരിന്തിലെ ദൈവസഭയ്ക്ക്‌., നിങ്ങള്‍ 
ദൈവത്തിന്‍െറ വിശുദ്ധരായി വിളിക്കപ്പെട്ടു. 
അവരുടേയും നമ്മുടേയും കര്‍ത്താവായ യേശു 
ക്രിസ്തുവിന്‍െറ നാമത്തില്‍ വിശ്വസിക്കുന്ന 
എല്ലാവരോടുമൊപ്പമാണ്‌ നിങ്ങളും വിളിക്ക 
പ്പെട്ടത്‌: 

നമ്മുടെ പിതാവായ ദൈവത്തില്‍നിന്നും 
കര്‍ത്താവായ ക്രിസ്തുയേശുവില്‍നിന്നും നി 
ങ്ങള്‍ക്കു കൃപയും സമാധാനവും. 





പൌലൊസ്‌ ദൈവത്തിനു നന്ദി പറയുന്നു 

ദുകിസ്തുയേശുവിലൂടെ നിങ്ങളില്‍ കൃപ 
ചൊരിഞ്ഞതിന്‌ നിങ്ങള്‍ക്കായി ഞാന്‍ എന്‍െറ 
ദൈവത്തോടു എല്ലായ്പ്പോഴും നന്ദി പറ 
യുന്നു. നിങ്ങള്‍ യേശുക്രിസ്തുവില്‍ എല്ലാത്ത 
രത്തിലും അനുഗ്ൃഹീതര്‍. നിങ്ങളുടെ സമസ്ത 
അറിവിലും എല്ലാ സംസാരത്തിലുമാണ്‌ നി 
ങ്ങള്‍ അനുഗ്ൃഹീതരായത്‌. ക്രിസ്തുവിനെ സം 
ബന്ധിച്ചുള്ള സത്യം നിങ്ങളില്‍ തെളിയിക്ക 
പെട്ടിരിക്കുന്നു. "നമ്മുടെ കര്‍ത്താവായ യേശു 
ക്രിസ്തു വീണ്ടും വരുന്നതു കാത്തിരിക്കുന്ന 
നിങ്ങള്‍ക്ക്‌ അതുകൊണ്ട്‌ ദൈവീകമായ എല്ലാ 
വരങ്ങളും ലഭിച്ചിരിക്കുന്നു. അവസാനംവരെ 
യേശു നിങ്ങളെ ശക്തരായി കാക്കും. നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്ന 
ദിവസം നിങ്ങളില്‍ ഒരു തെറ്റും ഉണ്ടാകാതി 
രിക്കുംവിധം അവന്‍ നിങ്ങളെ ശക്തരായി 
കാക്കും. 9ദൈവം വിശ്വസ്തനാകുന്നു. തന്‍െറ 
പുത്രനും നമ്മുടെ കര്‍ത്താവുമായ യേശു 
ക്രിസ്തുവുമൊത്ത്‌ ജീവിതം പങ്കുവയ്ക്കാന്‍ 
നിങ്ങളെ വിളിച്ചവന്‍ അവനാകുന്നു. 








കൊരിന്ത്യയിലെ സഭയുടെ പ്രശ്നങ്ങള്‍ 

1 സഹോദരന്മാരേ, നമ്മുടെ കര്‍ത്താവായ 
യേശുക്രിസ്തുവിനെ നാമത്തില്‍ ഞാന്‍ 
നിങ്ങളോട്‌ യാചിക്കുകയാണ്‌. നിങ്ങള്‍ക്കിട 
യില്‍ വിഘടനമില്ലാത്തവിധം നിങ്ങള്‍ ഒത്തൊ 
രുമയോടെ പ്രവര്‍ത്തിക്കണമെന്ന്‌ ഞാന്‍ യാചി 
ക്കുന്നു. ഒരേ ചിന്തയും ഒരേ ലക്ഷ്യവുംകൊണ്ട്‌ 
നിങ്ങള്‍ പൂര്‍ണ്ണമായും ഒത്തുചേരണമെന്നു 
ഞാന്‍ യാചിയ്ക്കുന്നു. 1എനന്‍െറെ സഹോദര 
സഹോദരിമാരേ, ക്ളോവയുടെ കുടുംബത്തില്‍ 
പ്പെട്ട ചിലര്‍ നിങ്ങളെപ്പറ്റി എന്നോടു പറഞ്ഞു. 
നിങ്ങള്‍ക്കിടയില്‍ തര്‍ക്കങ്ങളുള്ളതായി ഞാന 
റിഞ്ഞു. ഇതാണ്‌ ഞാനുദ്ദേശിക്കുന്നത്‌: നിങ്ങ 
ളിലൊരാള്‍, “ഞാന്‍ പൌലൊസിന്‍െറ ആളാണ്‌ 
എന്നു പറയുന്നു; മറ്റൊരാള്‍ പറയുന്നു, “ഞാന്‍ 
അപ്പൊല്ലോസിനന്‍െറ ആളാണ്‌” വേറൊരാള്‍, 


“ഞാന്‍ കേഫായുടെ (പത്രൊസ്‌) ആളാണ്‌” 
എന്നും പറയുന്നു; ഇനിയുമൊരാള്‍ പറയുന്നു, 
“ഞാന്‍ ക്രിസ്തുവിന്‍റെ ആളാണ്‌” എന്നാണ്‌. 
മക്രിസ്തുവിനെ പല സംഘങ്ങളായി വിഭജി 
ക്കാനാവില്ല. പൌലൊസ്‌ നിങ്ങള്‍ക്കായി ക്രൂ 
ശിക്കപ്പെട്ടോ? ഇല്ല! പൌലൊസിനന്‍െറ നാമ 
ത്തിലാണോ നിങ്ങള്‍ സ്നാനപ്പെട്ടത്‌? അല്ല! 
1ക്രിസ്‌ പൊസിനെയും ഗായൊസിനെയുമ 
ല്ലാതെ നിങ്ങളില്‍ ആരെയും ഞാന്‍ സ്നാനപ്പെ 
ടുത്തിയില്പ. എന്നതിന്‌ ഞാന്‍ നന്ദി പറയുന്നു. 
കാരണം നിങ്ങളിലാര്‍ക്കും ഇപ്പോള്‍ എന്‍െറ 
നാമത്തിലാണ്‌ നിങ്ങള്‍ സ്നാനപ്പെട്ുതെന്ന്‌ 
പറയാന്‍ കഴിയില്ലല്ലോ. 1(സ്തെഫാനൊസി 
നെറ കുടുംബത്തെയും ഞാന്‍ സ്നാനപ്പെടു 
ത്തിയിട്ടുണ്ട്‌. മറ്റാരെയും ഞാന്‍ തന്നെ സ്നാന 
പ്പെടുത്തിയതായി ഞാന്‍ ഓാര്‍മ്മിക്കുന്നില്ല.) 
17ആളുകളെ ഡ്‌ ജോലി 
ക്രിസ്തു എന്നെ ഏല്ലിചിട്ടില്ല. സുവിശേഷം 
പറയുക എന്ന ജോലിയാണ്‌ ക്രിസ്തു എനിക്കു 
നല്‍കിയത്‌. ലൌകീകവിജ്ഞാനവാക്കുകള്‍ 
ഉപയോഗിക്കാതെ സുവിശേഷം പറയാനാണ്‌ 
ക്രിസ്തു എന്നെ അയച്ചത്‌. അത്തരം വിജ്ഞാ 
നത്തിന്‍െറ വാക്കുകള്‍ ഞാന്‍ ഉപയോഗിച്ചി 
രൂന്നുവെങ്കില്‍ ക്രിസ്തുവിന്‍െറ കുരിശിന്‍റെ 
ശക്തി നഷ്ടമായേനെ. 











ദൈവത്തിന്‍െറ ശക്തിയും ക്രിസ്തു 
വിലെ വിജ്ഞാനവും 

1$നഷ്ടപ്പെട്ടവര്‍ക്കു കുരിശിന്‍റെ ഉപദേശ 
ങ്ങള്‍ വിഡ്ഡിത്തങ്ങളാണ്‌. പക്ഷേ രക്ഷിക്ക 
പ്പെടുന്നവരായ നമുക്ക്‌ അത്‌ ദൈവീകശക്തി 
യും ആകുന്നു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ 
എഴുതിയിരിക്കുന്നു: 

“വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാന്‍ നശി 
പ്പിക്കും. ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാന്‍ അര്‍ 
ത്ഥമില്പാത്തതാക്കും” യെശയ്യാവ്‌ 29:14 


20 എവിടെയാണു വിജ്ഞാനി? വിദ്യാഭ്യാസ 
മുള്ളവനെവിടെ? ഇക്കാലത്തെ തത്വചിന്തകന്‍ 
എവിടെ? ലോകത്തിന്‍െറ വിജ്ഞാനത്തെ 
ദൈവം വിഡ്ഡിത്തമാക്കി. ദൈവത്തിന്‍െറ 
വിജ്ഞാനംകൊണ്ട്‌ അദ്ദേഹം ഉദ്ദേശിച്ചത്‌ 
ഇതാണ്‌. ഐഹികമായ വിജ്ഞാനത്തിലൂടെ 
ലോകം ദൈവത്തെ അറികയില്ല. അതിനാല്‍ 
അതു വിശ്വസിക്കുന്നവരെ രക്ഷിക്കാന്‍ ദൈവം 
ഭോഷത്വമെന്ന്‌ നമുക്കു തോന്നുന്ന സന്ദേശം 
അയച്ചു. 22യെഹൂദര്‍ വീര്യപ്രവൃത്തികള്‍ തെളി 
വായി ആവശ്യപ്പെടുന്നു. യവനന്മാര്‍ക്കു വി 
ജ്ഞാനമാണു വേണ്ടത്‌. 22എന്നാല്‍ ഞങ്ങള്‍ 
ഇങ്ങനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു ക്രൂശിക്ക 
പ്പെട്ടു. യെഹൂദര്‍ക്ക്‌ അതൊരു വലിയ മനോവി 
ഷമമാകുന്നു. ജാതികള്‍ക്ക്‌ അതൊരു ഭോഷ 
ത്തവും. 24ദൈവത്താല്‍ വിളിക്കപ്പെട്ട യെഹൂ 
ദനും യവനനും ക്രിസ്തു ദൈവത്തിന്‍െറ 
ശക്തിയും ദൈവത്തിന്‍െറ വിജ്ഞാനവുമാ 

















1 കൊരിന്ത്യര്‍ 1:25-3:3 


കുന്നു. ദൈവത്തിന്‍െറ വിഡ്ഡിത്തം പോ 
ലും മനുഷ്യരുടെ വിജ്ഞാനത്തേക്കാള്‍ മികച്ച 





താകുന്നു. അവന്‍െറ ദാര്‍ബ്ബല്യംപോലും മനു 
ഷ്ൃരെക്കാള്‍ ശക്തവുമാകുന്നു. 
2സഹോദര സഹോദരിമാരെ, ദൈവം 


നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അരേപ്ലറ്റി ചിന്തി 
ക്കുക! വിജ്ഞാനത്തെ ലോകം ധിയ്ക്കുന്ന 
പ്രകാരം നിങ്ങളില്‍ അധികംപേരും വിജ്ഞാ 
നികളല്ല, മിക്കവരും വലിയ സ്വാധീനമുള്ളവ 
രല്പ. മിക്കവരും പ്രധാന കുടുംബങ്ങളില്‍നിന്നു 
ളവരുമല്പ. 27എന്നാല്‍ വിജ്ഞാനികളെ നാണം 
കെടുത്താന്‍ ദൈവം ലോകത്തിലെ ഭോഷത്വ 
മായതു തിരഞ്ഞെടുത്തു.ശക്തരായവരെ നാണം 
കെടുത്താന്‍ ദൈവം ലോകത്തിലെ ദുര്‍ബലമാ 
യതിനെ തെരഞ്ഞെടുത്തു. ലോകം അപ്രധാന 
മെന്നു കരൂതുന്നതിനെയും ദൈവം തെരഞ്ഞെ 
ടുത്തു. ലോകം വെറുക്കുകയും തള്ളുകയും ചെ 
യ്തതിനെ അവന്‍ തെരഞ്ഞെടുത്തു. ലോകം 
പ്രധാനമെന്നു കരുതുന്നതിനെ തകര്‍ക്കുകയാ 
ണവന്‍െറ ലക്ഷ്യം. തന്‍െറ മുന്നില്‍ ആരും 
അഹങ്കരിക്കാതിരിക്കാനാണ്‌ അവന്‍ ഇങ്ങനെ 
ചെയ്തത്‌. 30നിങ്ങളെ യേശുക്രിസ്തുവിന്‍െറ 
ഭാഗമാക്കിയത്‌ ദൈവമാണ്‌. ക്രിസ്തു നമുക്കു 
ദൈവീകവിജ്ഞാനമായി. ദൈവത്തില്‍ നമ്മള്‍ 
നീതീകരിക്കപ്പെടുവാനും പാപങ്ങളില്‍നിന്നു 
മോചിപ്പിക്കപ്പെടുവാനും അവനാണു കാരണം. 
നമ്മള്‍ വിശുദ്ധരാകുവാനും ക്രിസ്തുവാണു 
കാരണം. 31അതിനാല്‍, തിരുവെഴുത്തില്‍ പറയു 
മ്പോലെ, “പ്രശംസിക്കുന്നവന്‍ കര്‍ത്താവില്‍ 
മാത്രം പ്രശംസിക്കട്ടെ.” * 

















ക്രൂശിതനായ ക്രിസ്തുവിനെപ്പ 
റ്റിയുള്ള സന്ദേശം 
Ss en സഹോദരീ സഹോദരന്മാരേ, 


1102 


ഭത്തിനു മുമ്പു തന്നെ അവനതു ആസൂത്രണം 
ചെയ്തിരുന്നു. ഈ ലോകത്തിലെ ഭരണാധി 
കാരികളിലൊരുവനുപോലും ആ ജ്ഞാനം 
മനസ്സിലായില്ല. അറിഞ്ഞിരുന്നുവെങ്കില്‍ അ 
വര്‍ മഹത്വത്തിന്‍െറ കര്‍ത്താവിനെ ക്രൂശിക്കു 
കയില്ലായിരുന്നു. $പക്ഷേ തിരുവെഴുത്തുകളിൽ 
എഴുതപ്പെട്ടിതിക്കുന്ന പോലെ, 

“തന്നെ സ്നേഹിക്കുന്നവര്‍ക്കായി ദൈവം 
ഒരുക്കിയിട്ടുള്ളത്‌ ആരും കണ്ടിട്ടില്ല, ആരും 
കേട്ടിട്ടില്ല, ആര്‍ക്കും തോന്നിയിട്ടുമില്ല.” 

യെശയ്യാവ്‌ 64:4 











10പക്ഷേ ദൈവം നമുക്കിതെല്ലാം ആത്മാവി 
ലൂടെ കാണിച്ചു തന്നിരിക്കുന്നു. 
ആത്മാവ്‌ എല്ലാം അറിയുന്നു. ദൈവത്തിന്‍െറ 
ഏറ്റവും ഗഹനമായ രഹസ്യങ്ങള്‍പോലും 
ആത്മാവിനറിയാം. 1അതിങ്ങനെയാണ്‌: ഒരാ 
ള്‍ക്കും മറ്റൊരുവന്‍െറ മനസ്സറിയാനാവില്ല. 
അയാളുടെ ഉള്ളില്‍ വസിക്കുന്ന അയാളുടെ 
ആത്മാവിനു മാത്രമേ ആ ചിന്തകളറിയാന്‍ കഴി 
യൂ. ദൈവത്തിനും അങ്ങനെ തന്നെ. ദൈവത്തി 
ന്‍െറ ചിന്തകള്‍ ആര്‍ക്കുമറിയില്ല. ദൈവത്തി 
ന്‍െറ ആത്മാവിനേ ആ ചിന്തകളറിയൂ. 2ലോക 
ത്തിന്‍റെ ആത്മാവിനെ നാം സ്വീകരിച്ചിട്ടില്ല. 
പക്ഷേ ദൈവത്തില്‍നിന്നുള്ള ആത്മാവിനെ 
നാം സ്വീകരിച്ചു. ദൈവം നമുക്കു തന്ന കാര്യ 
ങ്ങളെ അറിയുവാന്‍ കഴിയുന്ന വിധമാണ്‌ നാം 
ആത്മാവിനെ സ്്വീകരിച്ചത്‌. 13ഇക്കാര്യങ്ങള്‍ നാം 
പറയുമ്പോള്‍, മനുഷ്യന്‍െറ ജ്ഞാനം നമ്മെ 
പഠിപ്പിച്ച വാക്കുകള്‍ നാം ഉപയോഗിക്കുന്നില്പ. 
ആത്മാവു നമ്മെ പഠിപ്പിച്ച വാക്കുകള്‍ നാം 
ഉപയോഗിക്കുന്നു. ആത്മീയകാര്യങ്ങള്‍ വിശ 
ദീകരിയ്ക്കാന്‍ നാം ആത്മീയപദങ്ങള്‍ ഉപയോ 
ഗിക്കുന്നു. 4ആത്മീയത ഇല്ലാത്ത ഒരുവന്‍ ദൈ 
വാത്മാവ്‌ നല്‍കുന്ന കാര്യങ്ങള്‍ സ്വീകരിയ്ക്കാ 

















ഞാന്‍ ങ്ങളുടെയടുത്തേക്കു വന്നപ്പോള്‍ 
ദൈവത്തെല്പറ്റിയുള്ള സത്യം ജ്ഞാനത്തിന്‍െറ 
വളചുകെട്ടില്ലാതെ നിങ്ങളോടു ഞാന്‍ പറ 
ഞ്ഞു. 2നിങ്ങളോടൊപ്പമായിരുന്നപ്പോള്‍ യേശു 
ക്രിസ്തുവിനെയും അവന്‍െറ ക്രൂശുമരണത്തെ 
യുമൊഴിച്ച്‌ എല്ലാം മറക്കാന്‍ ഞാന്‍ തീരുമാ 
നിച്ചു. 3നിങ്ങളുടെയടുത്തു വന്നപ്പോള്‍ ഞാന്‍ 
ക്ഷീണിതനും ഭയംകൊണ്ടു വിറയ്ക്കുന്നവനു 
മായിരുന്നു. 4എന്‍െറെ ബോധനവും ഉപദേശവും 
ആളുകളെ നിര്‍ബന്ധിക്കുന്ന ജ്ഞാനത്തിന്‍െറ 
വാക്കുകളായിരുന്നില്ല. പക്ഷേ ആത്മാവു നല്‍ 
കുന്ന ശക്തി എന്‍െറ ഉപദേശത്തിന്‍െറ തെളി 
വായിരുന്നു. $നിങ്ങളുടെ വിശ്വാസം ദൈവത്തി 
നെറ ശക്തിയിലധിഷ്ഠിതമാകുവാനാണ്‌; മനു 
ഷ്യനന്‍െറെ ജ്ഞാനത്തിലാകുവാനല്ല ഞാന്‍ ഇതു 
ചെയ്തത്‌. 








ദൈവത്തിന്‍െറ ജ്ഞാനം 

ജ്ഞാനത്തെ ഞങ്ങള്‍ പക്വതയുള്ള ജനങ്ങ 
ള്‍ക്കു പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാലത്‌ ഐ 
ഹികജ്ഞാനമല്ല. ഈ ലോകത്തിലെ ഭരണാധി 
കാരികളുടെ ജ്ഞാനമല്പ അത്‌. ആ ഭരണാധി 
കാരികള്‍ക്ക്‌ തങ്ങളുടെ ശക്തി നഷ്ടപ്പെടുക 
യാണ്‌.”എന്നാല്‍ ഞങ്ങള്‍ പറയുന്നത്‌ ദൈവ 
ത്തിന്‍റെ രഹസ്യജ്ഞാനത്തെപ്ഛറ്റിയാണ്‌. ഈ 
ജ്ഞാനം ജനങ്ങളില്‍നിന്നും മറഞ്ഞിരിയ്ക്കു 
കയാണ്‌. നമ്മുടെ മഹത്വത്തിനായി ദൈവം 
ഈ ജ്ഞാനത്തെ ഒരുക്കിയിരിക്കുന്നു. ലോകാരം 





“പ്രശംസിക്കുന്നവന്‍ ... 
യിരമ്യ. 9:24. 


പ്രശംസിക്കട്ടെ” ഉദ്ധരണി 


നാവില്ല. അക്കാര്യങ്ങളൊക്കെ വിഡ്ഡിത്തങ്ങ 
ളാണെന്ന്‌ അയാള്‍ കരുതുന്നു. ആത്മീയമായി 
മാത്രം വിധിക്കാനാകുന്ന ദൈവത്തിന്‍െറ 
ആത്മാവിന്‍െറ കാര്യങ്ങള്‍ അയാള്‍ക്കു മനസ്സി 
ലാകില്ല.ക്ഷേ ആത്മീയചിന്തയുള്ളവന്‌ 
എല്ലാക്കാര്യങ്ങളെയും വിവേചിക്കാ൯ കഴി 
യുന്നു. മറ്റുള്ളവര്‍ക്ക്‌ അയാളെ വിധിയ്ക്കാന്‍ 
കഴിയുകയില്ല. തിരുവെഴുത്തു പറയുന്നു: 

16“കര്‍ത്താവിന്‍െറ മനസ്സ്‌ ആരറിയുന്നു? കര്‍ 
ത്താവ്‌ എന്തു ചെയ്യണമെന്ന്‌ ആര്‍ക്കു പറയാ 
നാകും?” യെശയ്യാവ്‌ 40:13 

പക്ഷേ നമുക്കു ക്രിസ്തുവിന്‍െറ മനസ്സു 
ണ്ടായിരിക്കുന്നു. 





മനുഷ്യനെ അനുഗമിയ്ക്കുന്നത്‌ തെറ്റ്‌ 
3 സഹോദരീ സഹോദരന്മാരേ, മുന്‍കാലങ്ങ 

ളില്‍ എനിക്കു നിങ്ങളോടു ആത്മീയ മനുഷ്യ 
രോടെന്നപോലെ സംസാരിക്കാന്‍ കഴിഞ്ഞി 
ട്ടില്ല. ക്രിസ്തുവില്‍ ശിശുക്കളായ നിങ്ങളോട്‌ 
ലരകീകരോടെന്നപോലേ എനിക്കു സംസാരി 
ക്കാനായുള്ളൂ. ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കിയ 
ഉപദേശങ്ങള്‍ പാലുപോലെയായിരുന്നു. ഖരാ 
ഹാരം പോലെയായിരുന്നില്ല. നിങ്ങള്‍ ഖരാഹാ 
രത്തിനു പാകമല്ലായിരുന്നതിനാലാണു ഞാന 
ങ്ങനെ ചെയ്തത്‌. ഇപ്പോള്‍ പോലും നിങ്ങള്‍ 
ഖരാഹാരത്തിനു പാകമല്പ. 3നിങ്ങളിപ്പോഴും 
ആത്മീയ മനുഷ്യരല്ല. നിങ്ങള്‍ അസൂയാലു 
ക്കളും പരസ്പരം തര്‍ക്കിക്കുന്നവരുമാണ്‌. നി 
ങ്ങള്‍ ആത്മീയ മനുഷ്യരല്ലെന്ന്‌ അതു കാണി 





1103 


ക്കുന്നു. ലരകികരെപ്പോലെ തന്നെയാണ്‌ നി 
ങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നത്‌. 4നിങ്ങളിലൊരുവന്‍ 
പറയുന്നു, “ഞാന്‍ പൌലൊസിനന്‍െറ അനു 
യായിയാണ്‌.” മറ്റൊരാള്‍ പറയുന്നു, ഞാന്‍ 
അപ്പൊല്ലോസിന്‍െറ അനുയായിയാണ്‌.” നി 
ങ്ങള്‍ അങ്ങനെയൊക്കെ പറയുമ്പോള്‍ നി 
ങ്ങള്‍ ലരകികരെപ്പോലെ പെരുമാറുകയാണ്‌. 

ടഅപ്പൊല്ലോസ്‌ അത്ര പ്രധാനിയാണോ? 
അല്ല! പൌലൊസോ അല്ല! നിങ്ങളെ വിശ്വാ 
സികളാക്കാ൯ സഹായിച്ച ദൈവത്തിന്‍െറ 
ദാസന്മാര്‍ മാത്രമാണു ഞങ്ങള്‍. ദൈവം നിയോ 
ഗിച്ച കാര്യങ്ങളാണ്‌ ഞങ്ങളില്‍ ഓരോരുത്തരും 
ചെയ്തത്‌. ഞാന്‍ വിത്തു നടുകയും അപ്പൊ 
ല്ലോസ്‌ അതിനു വെള്ളമൊഴിയ്ക്കുകയും ചെ 
യ്തു. പക്ഷേ വിത്തു വളര്‍ത്തിയതു ദൈവ 
മാണ്‌. "അതിനാല്‍ വിത്തു നട്ടവനോ അതിനു 
വെള്ളമൊഴിച്ചവനോ അല്ല പ്രധാനി. ദൈവ 
മാണു പ്രധാനം, കാരണം അവനാണല്ലൊ വളര്‍ 
ത്തുന്നത്‌. &നടുന്നവനും വെള്ളമൊഴിയ്ക്കുന്ന 
വനും ഒരേ കര്‍മ്മമാണ്‌ ഉള്ളത്‌. ഓരോരുത്തരും 
അവരവരുടെ പ്രവൃത്തിയ്ക്ക്‌ സമ്മാനിതരാകു 
കയും ചെയ്യും ഞങ്ങള്‍ ദൈവത്തിനായി ഒത്തു 
കൂടിയ പണിക്കാരാണ്‌. നിങ്ങളാകട്ടെ ദൈവ 
ത്തിന്‍റെ കൃഷിയിടവുമാകുന്നു. നിങ്ങള്‍ ദൈവ 
ത്തിന്‍റെ ഒരു ഗ്ൃഹവുമാകുന്നു. 10ക്ൃതഹസ്ത 
നായ ഒരു പണിക്കാരനെപ്പോലെ ഞാന്‍ ആധു 
ഹത്തിന്‍െറ അടിത്തറ പണിതു. അങ്ങനെ ചെ 
യാന്‍ ദൈവം എനിക്കു തന്ന വരം ഞാനുപയോ 
ഗിച്ചു. മറ്റുളളവര്‍ ആ അടിത്തറമേലാണ്‌ പണി 
യുന്നത്‌. പക്ഷേ ഓരോരുത്തരും താനെങ്ങനെ 
യാണു പണിയുന്നതെന്നതില്‍ ശ്രദ്ധാലുവായി 
രിക്കണം. 11അടിത്തറയിട്ടുകഴിഞ്ഞു. മറ്റാര്‍ക്കും 
ഇനി മറ്റൊരു അടിത്തറ പണിയാനാവില്ല. 
പണിതുകഴിഞ്ഞ അടിത്തറ യേശുക്രിസ്തുവാ 
കുന്നു. ആ അടിത്തറമേല്‍ ആര്‍ക്കു വേണമെ 
ങ്കിലും സ്വര്‍ണ്ണം, വെള്ളി, രത്നം, തടി, പുല്ല്‌, 
വൈക്കോല്‍ എന്നിവയിലേതുകൊണ്ടു വേണ 
മെങ്കിലും പണിയാം. 3പക്ഷേ ഓരോരുത്തര്‍ 
ചെയ്യുന്ന പണിയും വ്യക്തമായി കാണപ്പെടും, 
കാരണം, ആ ദിവസം അവയെല്ലാം തുറന്നു 
കാട്ടപ്പെടും. തീയോടുകൂടി ആ ദിവസം വരും 
.അത്‌ ഓരോരുത്തരുടെ പ്രവൃത്തിയും പരിശോ 
ധിയ്ക്കും. 14അഗ്നിപരീക്ഷയ്ക്കു ശേഷവും ഒരു 
വന്‍ പണിത ഗുഹം നിലനിന്നാല്‍ അയാള്‍ക്ക്‌ 
അതിന്‍െറ പ്രതിഫലം കിട്ടും. 1“എന്നാല്‍ അയാ 
ളുടെ കെട്ടിടം തീയിലെരിഞ്ഞാല്‍ അയാള്‍ക്കു 
നഷ്ടം സംഭവിയ്ക്കും. പക്ഷേ തീയില്‍നിന്നും 
രക്ഷപെട്ടതുപോലെ മാത്രം അവന്‍ രക്ഷിക്ക 
പ്പെടും. 

1നിങ്ങള്‍ തന്നെ ദൈവത്തിന്‍െറ ആലയമാ 
ണെന്നു നിങ്ങളറിയണം. ദൈവാത്മാവ്‌ നിങ്ങ 
ളില്‍ വസിക്കുന്നു. 17ആരെങ്കിലും ദൈവാലയം 
നശിപ്പിച്ചാല്‍ ദൈവം അവരെ നശിപ്പിക്കും. 
എന്തുകൊണ്ടെന്നാല്‍, ദൈവത്തിന്റെ ആല 
യം വിശുദ്ധമാണ്‌. നിങ്ങള്‍ തന്നെ ദൈവത്തി 
ന്‍െറ ആലയമാകുന്നു. 18സ്വയം കബളിപ്പിക്കാ 
തിരിക്കുക. സ്വയം ജ്ഞാനിയെന്നഭിമാനിക്കു 
ന്നവന്‍ വിഡ്ഡിയായിത്തീരട്ടെ. അപ്പോള്‍ അ 
വന്‍ യഥാര്‍ത്ഥത്തില്‍ ജ്ഞാനിയാകും. 19എന്തു 
കൊണ്ടെന്നാല്‍ ഈ ലോകത്തിന്‍െറ ജ്ഞാനം 
ദൈവത്തിനു ഭോഷത്വമാണ്‌. തിരുവെഴുത്തുക 
ളില്‍ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, “കനശലം 
പ്രയോഗിക്കുമ്പോള്‍ ജ്ഞാനികളെ ദൈവം 
പിടിക്കുന്നു,” 2ിതിരുവെഴുത്തുകളില്‍ ഇങ്ങനെ 

















1 കൊരിന്ത്യര്‍ 3:4-4:10 


കൂടി എഴുതിയിട്ടുണ്ട്‌, “ജ്ഞാനികളുടെ ചിന്ത 
കള്‍ ദൈവം അറിയുന്നു. അവരുടെ ചിന്തകള്‍ 
വൃഥാവിലാണെന്നു അവന്‍ അറിയുന്നു.” * 2അ 
തിനാല്‍ നിങ്ങള്‍ മനുഷ്യരെച്ചൊല്ലി പ്രശംസി 
ക്കരുത്‌. എല്ലാം നിങ്ങളുടേതാണ്‌. 22പൌ 
ലൊസ്‌, അപ്പൊല്ലോസ്‌, കേഫാവ്‌ (പത്രൊസ്‌, 
ഈ ലോകം, ജീവിതം, മരണം, ഇപ്പോഴുള്ളത്‌, 
വരുവാനുള്ളത്‌ എല്ലാം നിങ്ങളുടേതാകുന്നു. 
മ3നിങ്ങള്‍ ക്രിസ്തുവിന്‍േറതും ക്രിസ്തു ദൈവ 
ത്തിന്‍േറതുമാകുന്നു. 


ക്രിസ്തുവിന്‍റെറ അപ്പൊസ്തലന്മാര്‍ 
ഞങ്ങളെപ്പറ്റി ജനങ്ങള്‍ കരുതേണ്ടത്‌ ഇങ്ങ 
നെയാണ്‌: ഞങ്ങള്‍ ക്രിസ്തുവിന്‍െറ ദാസ 
ന്മാരാണ്‌. ദൈവം അവന്‍െറ രഹസ്ൃയസത്യങ്ങള്‍ 
ഏല്ലിക്കാന്‍ വിശ്വസിച്ചവരാണു ഞങ്ങള്‍. 
എന്തെങ്കിലും ഏല്ലിക്കുപ്പെട്ടവര്‍ അതില്‍ വിശ്വ 
സ്തരായിരിക്കണം. 3നിങ്ങള്‍ എന്നെ വിധി 
ച്ചാല്‍ ഞാനതു വകവയ്ക്കില്ല. ഏതെങ്കിലും 
മനുഷ്യക്കോടതി നടത്തുന്ന വിധിയും ഞാന്‍ 
വകവയ്ക്കില്ല. ഞാന്‍ സ്വയം വിധിയ്ക്കുകയു 
മില്ല. ഞാന്‍ എന്തെങ്കിലും തെറ്റു ചെയ്തതായി 
എനിക്കറിയില്ല. എന്നാല്‍ എന്നെ അതു നിഷ്ക്ക 
ളഉങ്കനാക്കുന്നില്ല. കര്‍ത്താവാണ്‌ എന്നെ വിധി 
യ്ക്കുന്നവന്‍. “അതിനാല്‍ ശരിയായ സമയം 
വരുംവരെ വിധിക്കരുത്‌. കര്‍ത്താവ്‌ വരുംവരെ 
കാത്തിരിക്കുക. ഇരുട്ടില്‍ ഒളിഞ്ഞിരിക്കുന്ന 
വയെ അവന്‍ വെളിച്ചത്തില്‍ തിളക്കും. മനുഷ്യ 
ഹൃദയങ്ങളിലെ രഹസ്യങ്ങളെ അവന്‍ വെളിച്ച 
ത്തുകൊണ്ടുവരും. അപ്പോള്‍ ദൈവം ഓരോരു 
ത്തരേയും അനുയോജ്യമായവിധം പുകഴ്ത്തും. 
സഹോദരീ സഹോദരന്മാരേ ഇക്കാര്യങ്ങ 
ളില്‍ ഞാന്‍ അപ്പൊല്ലൊന്ധിനെയും എന്നെത്ത 
ന്നെയും നിങ്ങള്‍ക്ക്‌ ഉദാഹരണമായി കാട്ടി. 
“തിരുവെഴുത്തില്‍ എഴുതിയിരിക്കുന്നവ മാത്രം 
പിന്തുടരുക” എന്ന വാക്കുകളുടെ അര്‍ത്ഥം 
നിങ്ങള്‍ ഞങ്ങളില്‍നിന്നും മനസ്സിലാക്കുംവിധ 
മാണ്‌ ഞാനിങ്ങനെ ചെയ്തത്‌. അപ്പോള്‍ 
നിങ്ങള്‍ ഒരാളില്‍ അഭിമാനിയ്ക്കുകയോ മറ്റൊ 
രാളെ വെറുക്കുകയോ ഇല്ല. "നിങ്ങള്‍ മറ്റുള്ളവ 
രെക്കാള്‍ മെച്ചമാണെന്ന്‌ ആരു പറഞ്ഞു? നിങ്ങ 
ള്‍ക്കുള്ളതെല്ലാം നിങ്ങള്‍ക്കു നല്‍കിയതാണ്‌. 
അതുകൊണ്ട്‌, നിങ്ങള്‍ക്കുള്ളതെല്പാം acs 
ടുതാണെങ്കില്‍ പിന്നെന്തിനാണ്‌ അതെല്ലാം ന 
ങ്ങളുടെ ശക്തികൊണ്ടു നേടിയതാണെന്ന്‌ 
അഹങ്കരിക്കുന്നത്‌? 
നിങ്ങള്‍ക്കു വേണ്ടതെല്ലാം നിങ്ങള്‍ക്കു 
ണ്ടെന്നു നിങ്ങള്‍ കരുതുന്നു. നിങ്ങള്‍ ധനികരാ 
ണെന്നു നിങ്ങള്‍ കരുതുന്നു. ഞങ്ങളെക്കൂടാതെ 
നിങ്ങള്‍ രാജാക്കന്മാരായെന്നു നിങ്ങള്‍ കരു 
തുന്നു. നിങ്ങള്‍ യഥാര്‍ത്ഥത്തിലും രാജാക്കന്മാ 
രായിരുന്നുവെങ്കില്‍ എന്നു ഞാനാഗ്രഹിക്കുന്നു! 
അപ്പോള്‍ ഞങ്ങള്‍ക്കും നിങ്ങളോടൊത്തു വാഴാ 
മായിരുന്നു. $എന്നാല്‍ എനിക്കും മറ്റ്‌ അപ്പൊ 
സ്തലന്മാര്‍ക്കും അവസാനത്തെ സ്ഥാനമാണു 
ദൈവം തന്നിരിക്കുന്നതെന്നു കാണുന്നു. ഞ 
ങ്ങള്‍ മറ്റുള്ളവര്‍ കാണ്‍കെ മരണശിക്ഷക്കു 
വിധിക്കപ്പെട്ടവരെപ്പോലെയാണ്‌. ദൂതന്മാര്‍ക്കും 
മനുഷ്യര്‍ക്കും ലോകമൊട്ടുക്കും കാണുവാന്‍ ഒരു 
കാഴ്ച പോലെയായി ഞങ്ങള്‍. ക്രിസ്തു 
വിനുവേണ്ടി ഞങ്ങള്‍ വിഡ്ഡികളാണ്‌. പക്ഷേ 






































“കനശലം ... പിടിക്കുന്നു” ഉദ്ധരണി ഇയ്യോബ്‌ 5:13. 


“ജ്ഞാനികളുടെ 
സങ്കീ.94: 11. 


അറിയുന്നു” ഉദ്ധരണി 


1 കൊരിന്ത്യര്‍ 4:11-6:1 


നിങ്ങള്‍ കരുതുന്നു ക്രിസ്തുവിന്‍െറ മുമ്പില്‍ 
നിങ്ങള്‍ ജ്ഞാനികളാണെന്ന്‌. ഞങ്ങള്‍ 
ദുര്‍ബ്പലരാണ്‌ പക്ഷേ നിങ്ങള്‍ കരുതുന്നു നി 
ങ്ങള്‍ കരുത്തരാണെന്ന്‌. ആളുകള്‍ നിങ്ങളെ 
ആദരിക്കുന്നു, ഞങ്ങളെ ആദരിക്കുന്നില്ല. 1ഈ 
നിമിഷംവരേയ്ക്കും ഞങ്ങള്‍ക്കു തിന്നാനോ 
കുടിയ്ക്കാനോ വേണ്ടത്രയില്ല. ആവശ്യത്തിനു 
വസ്ത്രവുമില്ല. ചിലപ്പോഴൊക്കെ ഞങ്ങള്‍ 
മര്‍ദ്ദിക്കപ്പെടുന്നു. ഞങ്ങള്‍ക്കു വീടുമില്ല. 12ഞ 
ങ്ങള്‍ ഞങ്ങളെപ്പോറ്റുന്നതിന്‌ സ്വന്തം കൈകള്‍ 
കൊണ്ട്‌ കഠിനമായി അദ്ധ്വാനിക്കുന്നു. ജനങ്ങള്‍ 
ഞങ്ങളെ ശപിക്കുന്നു, പക്ഷേ ഞങ്ങള്‍ അവരെ 
അനുഗ്രഹിക്കുന്നു. ആളുകള്‍ ഞങ്ങളെ ഉപദ്രവി 
ക്കുമ്പോള്‍ ഞങ്ങളതു സഹിക്കുന്നു. 13ഞങ്ങളെ 
ജനങ്ങള്‍ ദുഷിക്കുമ്പോള്‍ ഞങ്ങള്‍ അവരെപ്പറ്റി 





1104 


വനെ ഞാന്‍ വിധിക്കുകയും ചെയ്തു. ഞാന 
വിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന പോലെ തന്നെ 
യാണ്‌ ഞാനവനെ വിധിച്ചത്‌. നമ്മുടെ കര്‍ 
ത്താവായ യേശുവിന്‍െറനാമത്തില്‍ ഒത്തുചേ 
രുക. ഞാന്‍ ആത്മാവില്‍ നിങ്ങളോടൊപ്പം ഉണ്ടാ 
വുകയും, കര്‍ത്താവായ യേശുവിന്‍െറ ശക്തി 
നിങ്ങള്‍ക്കുണ്ടാവുകയും ചെയ്യും. അപ്പോള്‍ 
ഇയാളെ സാത്താനു നല്‍കുക; അങ്ങനെ അവ 
ന്‍െറ പാപംനിറഞ്ഞ സ്വയം നശിപ്പിക്കപ്പെ 
ടട്ടെ. അപ്പോള്‍ അവന്‍െറ ആത്മാവ്‌ കര്‍ത്താ 
വിനന്‍െറ ദിനത്തില്‍ രക്ഷിക്കപ്പെടട്ടെ. 

നിങ്ങളുടെ അഹങ്കാരം നന്നല്ല. ഈ വചനം 
നിങ്ങള്‍ക്കുറിയില്ലേ, “അല്പം പുളിമാവ്‌ മുഴുവന്‍ 
അരിമാവിനെയും പുളിപ്പിക്കും” "പഴയ എല്ലാ 
പുളിമാവും പുറത്തെടുക്കുക, അങ്ങനെയെ 














നല്ലതു പറയുന്നു. ഇപ്പോഴും അവര്‍ ഞങ്ങളെ 
ലോകത്തിന്‍െറ ചവറുപോലെയും ഭൂമിയിലെ 
അഴുക്കായും കരുതുന്നു. 

നിങ്ങളെ നാണിപ്പിക്കാനല്ല ഞാന്‍ ശ്രമിക്കു 
ന്നത്‌. പക്ഷേ എന്‍െറ സ്വന്തം കൂട്ടികള്‍ക്കെന്ന 
പോലെ ഞാന്‍ നിങ്ങള്‍ക്കു മുന്നറിയിപ്പു തരാ 
നാണ്‌ ഇതെല്ലാം എഴുതുന്നത്‌. നിങ്ങള്‍ക്കു 
പതിനായിരം ഉപദേശകര്‍ ക്രിസ്തുവിലുണ്ടാ 
യിരിക്കാം, പക്ഷേ അനേകം പിതാക്കന്മാരുണ്ടാ 
വില്ല. സുവിശേഷത്തിലൂടെ ഞാന്‍ നിങ്ങള്‍ക്കു 
ക്രിസ്തുയേശുവില്‍ പിതാവായിരിക്കുന്നു. 
1അതിനാല്‍ എന്നെപ്പോലെയായിരിക്കു 
വാന്‍ ഞാന്‍ നിങ്ങളോടു യാചിക്കുന്നു. 17അതു 
കൊണ്ടാണ്‌ ഞാന്‍ തിമൊഥെയോസിനെ നി 
ങ്ങളുടെ അടുത്തേക്കയയ്ക്കുന്നത്‌. അവന്‍ കര്‍ 
ത്താവില്‍ എന്‍െറ പുത്രനാണ്‌. തിമൊഥെയോ 
സിനെ ഞാന്‍ സ്നേഹിക്കുന്നു, അവന്‍ വിശ്വ 
സ്തനുമാണ്‌. ക്രിസ്തുയേശുവില്‍ ഞാന്‍ 
ജീവിച്ച മാര്‍ഗ്ഗങ്ങള്‍ അവന്‍ നിങ്ങളെ ഓര്‍മ്മി 
പ്പിക്കും. ആ ജീവിതരീതിയാണ്‌ ഞാന്‍ എല്ലായി 
ടവും എല്ലാ സഭകളിലും പഠിപ്പിക്കുന്നത്‌. 

18നിങ്ങളില്‍ ചിലര്‍ അഹങ്കാരികളായിരി 
ക്കുന്നു. അഹങ്കരിക്കുന്നവര്‍ കരുതുന്നത്‌ ഞാന്‍ 
നിങ്ങളിലേക്കു വീണ്ടും വരില്ല എന്നാണ്‌. 9പ 
ക്ഷേ ദൈവഹിതമാണെങ്കില്‍ ഞാന്‍ ഉടനെ 
തന്നെ നിങ്ങളുടെയിടയിലേക്കു വരും. അ 
പ്പോള്‍ എനിക്കു കാണേണ്ടത്‌ അവര്‍ക്കെന്തു 
ചെയ്യാന്‍ കഴിയുമെന്നാണ്‌; എന്തുപറയുന്നു 
വെന്നല്ല. 2ഞാനങ്ങനെ ആഗ്രഹിക്കുന്നത്‌ എ 
ന്തെന്നാല്‍ ദൈവരാജ്യം വചനത്തിലല്ല ശക്തി 
യിലായതുകൊണ്ടാണ്‌. 21നിങ്ങള്‍ക്ക്‌ ഏതാണ്‌ 
വേണ്ടത്‌? 

ഞാന്‍ നിങ്ങളുടെയടുത്തേക്കു ശിക്ഷയോടു 
കൂടിയോ, സ്നേഹത്തോടും മാനൃതയോടും 
കൂടിയോ വരേണ്ടത്‌? 








സഭയിലെ ഒരു സാന്മാര്‍ഗ്ഗിക പ്രശ്‌നം 

നിങ്ങള്‍ക്കിടയില്‍ ലൈംഗികപാപമുണ്ടെ 

ന്നാണ്‌ ജനങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ പറയു 
ന്നത്‌. ദൈവത്തെ അറിയാത്തവരുടെ ഇടയില്‍ 
പ്പോലുമില്ലാത്തവിധം വൃത്തികെട്ട ലൈംഗിക 
പാപമാണത്‌. സ്വന്തം അപ്പനന്‍െറ ഭാര്യയെ വച്ചു 
കൊണ്ടിരിക്കുന്നവന്‍ പോലുമുണ്ടെന്നാണ്‌ പറ 
യുന്നത്‌. 2എന്നിട്ടും നിങ്ങള്‍ സ്വയം അഭിമാനി 
ക്കുന്നു! നിങ്ങള്‍ ചേദിക്കേണ്ടിയിരുന്നു. 
അങ്ങനെ ചെയ്തവനെ നിങ്ങളുടെ കൂട്ടത്തില്‍ 
നിന്നും പുറത്താക്കുകയും വേണം. 3എനന്‍െറെ 
ശരീരം നിങ്ങളോടൊത്ത്‌ അവിടെയില്ല; പക്ഷേ 
എന്‍െറ ആത്മാവ്‌ ഉണ്ട്‌. ആ പാപം ചെയ്ത 





ന്നാല്‍ നിങ്ങള്‍ പുതിയൊരു അരിമാവാകും. 
നിങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ പുളിപ്പില്ലാത്ത പെ 
സഹാ അപ്പമാണ്‌. അതെ, ഞങ്ങളുടെ പെസ 
ഹാകുഞ്ഞാടായ ക്രിസ്തു യാഗം കഴിക്കപ്പെട്ടി 
രിക്കുന്നു. അതുകൊണ്ട്‌ നമുക്ക്‌ നമ്മുടെ പെസ 
ഹാഭക്ഷണം കഴിക്കാം. പക്ഷേ പഴയ പുളിമാ 
വുള്ള അപ്പമല്പ. പഴയ പുളിമാവ്‌ പാപവും 
ദുര്‍വൃത്തിയുമാകുന്നു. എന്നാല്‍ നമുക്ക്‌ പുളി 
പ്പില്ലാത്ത അപ്പം കഴിക്കാം. അത്‌ നന്മയുടെയും 
സത്യത്തിന്‍െറയും അപ്പമാകുന്നു. 

ലൈംഗികപാപം ചെയ്യുന്നവരുമായി 
യാതൊരുവിധത്തിലും ഇടപെടരുതെന്ന്‌ ഞാന്‍ 
നിങ്ങള്‍ക്കയച്ച കത്തില്‍ എഴുതിയിരുന്നു. 
10എന്നാല്‍ ഈ ലോകത്ത്‌ പാപം ചെയ്യുന്നവരു 
മായി ഇടപെടരുതെന്നല്ല ഞാന്‍ പറഞ്ഞതി 
നര്‍ത്ഥം. ഈ ലോകത്തിലുള്ള ലൈംഗികപാപം 
ചെയ്യുന്നവരും സദ്വര്‍ത്ഥരും പരസ്പരം വഞ്ചി 
ക്കുന്നവരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരു 
മായി Sea yee അവരില്‍നിന്നും 
രക്ഷപ്പെടുന്നതിന്‌ നിങ്ങള്‍ ഈ ലോകം വിട്ടു 
പോകണം. 

വീസ്വയം ക്രിസ്തുവില്‍ സഹോദരനെന്ന്‌ പറ 
യുകയും ലൈംഗികപാപം ചെയ്യുകയോ 
സ്വാര്‍ത്ഥനായിരിക്കുകയോ വിഗ്രഹങ്ങളെ 
ആരാധിക്കുകയോ ആളുകളെ ചീത്തപറയു 
കയോ കുടിച്ചു മത്തരാകുകയോ ആളുകളെ 
വഞ്ചിക്കുകയോ ചെയ്യുന്നവരുമായി ബന്ധപ്പെ 
ടരുത്‌. അവരോടൊത്ത്‌ ഭക്ഷിക്കുകപോലും 
ചെയ്യരുതെന്ന്‌ നിങ്ങളോട്‌ പറയാനാണ്‌ ഞാന്‍ 
ഈ കത്ത്‌ എഴുതുന്നത്‌. 

1213സഭയുടെ ഭാഗമല്ലാത്തവരെ വിധിക്കുക 
എന്‍െറ കര്‍ത്തവ്യമല്ല. ദൈവം അവരെ വിധി 
ക്കും. പക്ഷേ നിങ്ങളുടെ സഭയുടെ ഭാഗമായ 
വരെ നിങ്ങള്‍ വിധിക്കണം. തിരുവെഴുത്തില്‍ 
പറയുന്നു, “ദുഷ്ടനെ സംഘത്തില്‍നിന്നും പുറ 
ത്താക്കുക.” * 




















ക്രിസ്ത്യാനികള്‍ക്കിടയിലുള്ള 
പ്രശ്നങ്ങളുടെ വിധി 
നിങ്ങളുടെ കൂടുത്തില്‍നിന്നൊരാള്‍ക്ക്‌ മറ്റൊ 
രാള്‍ക്കെതിരായി എന്തെങ്കിലും കാര്യമു 
ണ്ടെങ്കില്‍ നിങ്ങളെന്തിനാണു നിയമകോടതി 
യിലേക്കു പോകുന്നത്‌? ദൈവത്തിനു മുമ്പില്‍ 
നീതീകരിക്കപ്പെട്ടവരല്ല അവര്‍. പിന്നെന്തി 
നാണ്‌, ആരാണ്‌ നീതിമാനെന്നു നിശ്ചയി 
ക്കാന്‍ നിങ്ങള്‍ അവരെ അനുവദിക്കുന്നത്‌? 
നിങ്ങള്‍ ലജ്ജിക്കുക. എന്തൊകൊണ്ടാണു നി 
ങ്ങള്‍ ഇതിനായി ദൈവത്തിന്‍െറ ആളുകളെ 





“ദുഷ്ടനെ ... പുറത്താക്കുക” ഉദ്ധരണി ആവ. 22:21,24 


1105 


സമീപിക്കാത്തത്‌? 2ദൈവത്തിന്‍െറെ ആളുകള്‍ 
ഈ ലോകത്തെയാകെ വിധിക്കുമെന്ന്‌ തീര്‍ച്ച 
യായും നിങ്ങള്‍ക്കറിയാം. അതുകൊണ്ട്‌ നിങ്ങള്‍ 


1 കൊരിന്ത്യര്‍ 6:2-7:10 


തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരി 
ക്കുന്നു, “രണ്ടുപേര്‍ ഒന്നായിത്തീരും.”* അതി 
നാല്‍, ഒരു വേശ്യയുമായി ചേര്‍ന്ന്‌ ലൈംഗിക 





ഈ ലോകത്തെ വിധിച്ചാല്‍, ഇതുപോലുള്ള 
ചെറിയ കാര്യങ്ങളില്‍ വിധിക്കാന്‍ നിങ്ങള്‍ 
തീര്‍ച്ചയായും പ്രാപ്തരാണ്‌. ഭാവിയില്‍ 
നമ്മള്‍ ദൂതന്മാരെ വിധിക്കുമെന്ന്‌ നിങ്ങള്‍ 
ക്കറിയാം. അതുകൊണ്ട്‌ ലൌകീകമായ ഇത്തരം 
വിധികള്‍ നടത്താനും നമുക്കാവുമെന്നു തീര്‍ച്ച. 
ദ്അതിനാല്‍ നിങ്ങള്‍ക്കുള്ള തര്‍ക്കങ്ങളുമായി 
എന്തിന്‌ സഭയിലില്ലാത്തവരുടെ അടുത്തേക്കു 
പോകുന്നു? സഭയെ സംബന്ധിച്ചിടത്തോളം 
അവര്‍ ആരുമല്ല. ടനിങ്ങളെ നാണിപ്പിക്കാനാണു 
ഞാനിതു പറയുന്നത്‌. രണ്ടു സഹോദരന്മാര്‍ 
ക്കിടയിലുള്ള തര്‍ക്കം പരിഹരിക്കുന്നതിന്‌ മതി 
യായ വിജ്ഞരായ ചിലര്‍ നിങ്ങള്‍ക്കിടയില്‍ 
തീര്‍ച്ചയായും ഉണ്ട്‌. ഐന്നാല്‍ ഇപ്പോള്‍ ഒരു 
സഹോദരന്‍ മറ്റൊരു സഹോദരനെതിരെ കോട 
തിയിലേക്കു പോകുന്നു. അവിശ്വാസികളെ 
നിങ്ങള്‍ വിധിപറയാന്‍ നിയോഗിക്കുന്നു. 

മറ്റുള്ളവര്‍ക്കെതിരെ നിങ്ങള്‍ കൊടുക്കുന്ന 
അന്യായങ്ങളോരോന്നും നിങ്ങള്‍ പരാജയപ്പെ 
ട്ടുവെന്നതിനു തെളിവാണ്‌. മറ്റുള്ളവരെ നിങ്ങ 
ള്‍ക്കെതിരായെന്തെങ്കിലും തെറ്റു ചെയ്യാന്‍ 
അനുവദിക്കുകയാണ്‌ നിങ്ങളെ സംബന്ധിച്ചിട 
ത്തോളം നന്ന്‌. ആരെങ്കിലും നിങ്ങളെ വഞ്ചി 
ക്കാന്‍ അനുവദിക്കുകയാണ്‌ നന്ന്‌. പക്ഷേ 
നിങ്ങള്‍ തന്നെ തെറ്റു ചെയ്യുകയും വഞ്ചിക്കു 
കയും ചെയ്യുന്നു! അതും ക്രിസ്തുവിലുള്ള 
സ്വന്തം സഹോദരങ്ങളോട്‌. 

തെറ്റു ചെയ്യുന്നവര്‍ക്കു ദൈവരാജ്യത്തില്‍ 
സ്ഥാനമില്ലെന്നു തീര്‍ച്ചയായും നിങ്ങള്‍ക്ക 
റിയാം. വിഡ്ഡികളാക്കപ്പെടരുത്‌. ഇനി പറയു 
ന്നവര്‍ക്കു ദൈവരാജ്യത്തില്‍ സ്ഥാനം ലഭി 
ക്കില്ല: ലൈംഗികപാപം ചെയ്യുന്നവര്‍, വിഗ്ര 
ഹാരാധകര്‍, വൃൃഭിചരിക്കുന്നവര്‍, പ 
ക്കാര്‍, മറ്റുള്ളവരെ ലൈംഗികപാപത്തിനുപ 
യോഗിക്കുന്നവര്‍, മോഷ്ടാക്കള്‍, സ്വാര്‍ത്ഥര്‍, 
മദ്യപാനികള്‍, മറ്റുള്ളവരെ ദുഷിക്കുന്നവര്‍, 
വഞ്ചകര്‍. 1 മുന്‍കാലത്ത്‌ നിങ്ങളില്‍ ചിലരും 
അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങള്‍ കഴുക 
പ്പെട്ടു, നിങ്ങള്‍ വിശുദ്ധരാക്കപ്പെട്ടു, കര്‍ത്താ 
വായ യേശുക്രിസ്തുവിന്‍െറയും നമ്മുടെ ദൈ 
വത്തിന്റെ ആത്മാവിന്‍െറയും നാമത്തില്‍ നി 
ങ്ങള്‍ ദൈവത്തിനു മുമ്പില്‍ നീതീകരിക്കപ്പെട്ടു. 























ദൈവമഹത്വത്തിന്‌ നിങ്ങളുടെ 
ശരീരം ഉപയോഗിക്കുക 

12“എല്ലാക്കാര്യങ്ങളും എനിക്കായി അനുവദി 
ചിരിക്കുന്നു.” പക്ഷേ എല്ലാം നന്നല്ല. “എല്ലാം 
എനിക്കായി അനുവദിചിരിക്കുന്നു.” പക്ഷേ 
ഞാനൊന്നിനെയും എനെറെ യജമാനനാകാ൯ 
അനുവദിക്കില്ല. 13*ആഹാരം വയറിനും വയറ്‌ 
ആഹാരത്തിനുമാണ്‌.” അതെ. പക്ഷേ ദൈവം 
അവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ലൈം 
ഗികപാപത്തിനുള്ളതല്ല. ശരീരം കര്‍ത്താവിനു 
ള്ളതാണ്‌, കര്‍ത്താവ്‌ ശരീരത്തിനും. 4്തന്‍നെറെ 
ശക്തികൊണ്ട്‌ ദൈവം കര്‍ത്താവായ യേശു 
വിനെ ഉയിര്‍ത്തെഴുന്നേല്ലിച്ചു. ദൈവം നമ്മളേ 
യും ഉയിര്‍ത്തെഴുന്നേല്ലിക്കും. നിങ്ങളുടെ ശരീ 
രങ്ങള്‍ ക്രിസ്തുവിനന്‍െറ തന്നെ ഭാഗങ്ങളാണെ 
ന്നു നിങ്ങള്‍ക്കറിയാം. അതിനാല്‍ ഞാനൊരി 
ക്കലും ക്രിസ്തുവിന്‍െറ ഭാഗങ്ങളെടുത്ത്‌ ഒരു 
വേശ്യയുമായി അവയെ കൂട്ടിച്ചേര്‍ക്കരുത്‌. 





പാപം ചെയ്യുന്നവന്‍ ശരീരത്തില്‍ അവളുമായി 


ഒന്നാകുകയാണ്‌. പക്ഷേ കര്‍ത്താവുമായി 
ചേരുന്ന ഒരുവന്‍ ആത്മാവിലും അവനില്‍ 
ഒന്നായിത്തീരും. 


18അതിനാല്‍ ലൈംഗികപാപത്തില്‍നിന്നും 
അകന്നുപോവുക. ഒരാള്‍ ചെയ്യുന്ന മറ്റ്‌ ഓരോ 
പാപവും അവന്‍െറ ശരീരത്തിനു വെളിയി 
ലാണ്‌. എന്നാല്‍ ലൈംഗികപാപം ചെയ്യുന്ന 
വന്‍ തന്‍െറ തന്നെ ശരീരത്തിന്‌ എതിരായി 
പാപം ചെയ്യുന്നു. നിങ്ങളുടെ ശരീരം പരിശു 
ദ്ധാത്മാവിന്‍െറെ ആലയമാണെന്നു നിങ്ങളറി 
യുക. പരിശുദ്ധാത്മാവ്‌ നിങ്ങള്‍ക്കുള്ളിലാണ്‌. 
ദൈവത്തില്‍നിന്ന്‌ നിങ്ങള്‍ പരിശുദ്ധാത്മാ 
വിനെ സ്വീകരിച്ചു. നിങ്ങള്‍ നിങ്ങളുടെ തന്നെ 
സ്വന്തമല്ല. 22നിങ്ങളെ ദൈവം ഒരു വിലയ്ക്കു 
വാങ്ങി. അതിനാല്‍ നിങ്ങളുടെ ശരീരംകൊണ്ട്‌ 


ദൈവത്തെ ബഹുമാനിക്കുക. 
ഇനി, നിങ്ങള്‍ എനിക്കെഴുതിയ കാര്യങ്ങ 
ളെപ്പറ്റി പറയാം. വിവാഹം കഴിയ്ക്കാതിരി 
ക്കുകയാണ്‌ ഒരാള്‍ക്കു നല്ലത്‌.2പക്ഷേ ലൈംഗിക 
പാപത്തിന്‍െറ പ്രശ്നം അപകടം ആണ്‌. അതു 
കൊണ്ട്‌ ഓരോ പുരുഷനും സ്വന്തം ഭാര്യയുണ്ടാ 
വണം. അതുപോലെ ഓരോസ്ത്രീയ്ക്കുംസ്വന്തം 
ഭര്‍ത്താവുമുണ്ടായിരിക്കണം. ഭാര്യയെന്ന നില 
യ്ക്ക്‌ അവള്‍ക്കു വേണ്ടതെല്ലാം ഭര്‍ത്താവ്‌ നല്‍ 
കിയിരിക്കണം. അതുപോലെ ഭര്‍ത്താവെന്ന 
നിലയ്ക്ക്‌ അയാള്‍ക്കു വേണ്ടതെല്ലാം ഭാര്യയും 
നല്‍കിയിരിക്കണം. 4ഭാര്യയ്ക്കു തന്‍െറ ശരീര 
ത്തിനൂമേല്‍ അധികാരമുണ്ടായിരിക്കുകയില്ല. 
ഭര്‍ത്താവിനാണ്‌ അവളുടെ ശരീരത്തില്‍ അധി 
കാരം. ഭര്‍ത്താവിനു തന്‍െറ തന്നെ ശരീരത്തി 
നൂമേല്‍ അധികാരമില്ല. ഭാര്യയ്ക്കാണയാളുടെ 
ശരീരത്തിനുമേല്‍ അധികാരം.$നിങ്ങളുടെ ശരീ 
രങ്ങള്‍ പരസ്പരം നല്‍കാന്‍ മടിക്കരുത്‌. 
എന്നാല്‍ ഒരു സമയത്തു പരസ്പരസമ്മത 
ത്തോടുമാത്രം ലൈംഗികബന്ധം പുലര്‍ത്തുക 
യില്ലെന്നു നിങ്ങള്‍ നിശ്ചയിക്കണം. പ്രാര്‍ത്ഥ 
നയ്ക്കുള്ള സമയം അതിനായി മാറ്റിവയ്ക്കണം. 
എന്നിട്ട വീണ്ടും ചേര്‍ന്നുകൊള്ളുക. സാത്താന്‍ 
നിങ്ങളുടെ ദൌര്‍ബല്യം പ്രലോഭനത്തിനു 
വിധേയമാക്കാതിരിക്കാനാണിത്‌. അല്പനേര 
ത്തേക്കെങ്കിലും വേര്‍പിരിയാന്‍ നിങ്ങളെ അനു 
വദിക്കുന്നതിനാണു ഞാനിതു പറഞ്ഞത്‌. 
ഇതൊരു കല്പനയല്ല. 7എല്ലാ ജനങ്ങളും എന്നെ 
പ്പോലെ ആയിരിക്കണമെന്ന്‌ ഞാ൯ ആഗ്രഹി 
ക്കുന്നു. എന്നാല്‍ ഓരോരുത്തര്‍ക്കും അവനവ 
നന്‍േറേതായി ദൈവത്തിന്‍െറ കൃപാവരമുണ്ട്‌. ഒരാ 
ള്‍ക്ക്‌ ഒരു കൃപാവരം, വേറൊരാള്‍ക്ക്‌ മറ്റൊന്ന്‌. 
ഇനി അവിവാഹിതര്‍ക്കും വിധവകള്‍ക്കുമായി 
ഞാനിതു പറയുന്നു. എന്നെപ്പോലെ ഒറ്റയായി 
രിക്കുകയാണ്‌ അവര്‍ക്കു നല്ലത്‌. ?എന്നാല്‍ അവ 
ര്‍ക്കു തങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാനായി 
ല്ലെങ്കില്‍ അവര്‍ വിവാഹം കഴിക്കണം. ലൈംഗി 
കേച്ഛയുമായി എരിഞ്ഞുപോകുന്നതിലും 
ഭേദം വിവാഹം കഴിയ്ക്കുകയാണ്‌. 
10ഇനി ഞാന്‍ വിവാഹിതര്‍ക്ക്‌ ഈ കല്പന 
നല്‍കുന്നു.(കല്വന എന്നില്‍ നിന്നുള്ളതല്ല; കര്‍ 











വിവാഹത്തെപ്പറ്റി 








“രണ്ടുപേര്‍ ഒന്നായിത്തീരും” ഉദ്ധരണി. ഉല്പത്തി 2:24; 
മത്താ. 19:5. 


1 കൊരിന്ത്യര്‍ 7:11-35 


ത്താവില്‍ നിന്നുള്ളതാണത്‌.) ഒരു ഭാര്യ അവ 
ളുടെ ഭര്‍ത്താവിനെ ഉപേക്ഷിക്കരുത്‌. 1എന്നാല്‍ 
ഒരു ഭാര്യ അവളുടെ ഭര്‍ത്താവിനെ ഉപേക്ഷി 
ച്ചാല്‍ പിന്നെ അവള്‍ വിവാഹം കഴിക്കരുത്‌. 
അല്ലെങ്കില്‍ അവള്‍ തന്‍െറ ഭര്‍ത്താവിന്‍െറയടു 
ത്തേക്കു മടങ്ങിപ്പോകണം. അതുപോലെ 
ഭര്‍ത്താവ്‌ ഭാര്യയുമായുള്ള ബന്ധവും വേര്‍പെ 
ടുത്തരുത്‌. 

12മറ്റെല്പാവര്‍ക്കുമായി ഞാന്‍ ഇങ്ങനെ പറ 
യുന്നു. (ഞാനാണിതു പറയുന്നത്‌; കര്‍ത്താ 
വല്ല): ക്രിസ്തുവില്‍ സഹോദരനായ ഒരുവന്‍ 
അവിശ്വാസിയായ ഒരു പത്നിയുണ്ടാവാം. 
അവള്‍ അവനോടൊത്ത്‌ താമസിക്കാന്‍ തയ്യാറാ 
ണെങ്കില്‍ അവന്‍ ഒരിക്കലും അവളെ ഉപേക്ഷി 
ക്കരുത്‌. 3അതുപോലെ ഒരു സ്ത്രീയ്ക്ക്‌ അവി 
ശ്വാസിയായ ഒരു ഭര്‍ത്താവുണ്ടായേക്കാം. 
അവന്‍ അവളോടൊത്തു താമസിക്കാന്‍ തയ്യാറാ 
യാല്‍ അവള്‍ അവനെ ഉപേക്ഷിക്കരുത്‌. 14അവി 
ശ്വാസിയായ ഭര്‍ത്താവ്‌ വിശ്വാസിയായ ഭാര്യ 
യിലൂടെ വിശുദ്ധനാക്കപ്പെടുന്നു. അവിശ്വാസി 
യായ ഭാര്യ വിശ്വാസിയായ ഭര്‍ത്താവിലൂടെ 
വിശുദ്ധയാക്കപ്പെടുകയും ചെയ്യുന്നു. ഇതു ശരി 
യല്ലായിരുന്നുവെങ്കില്‍ നിങ്ങളുടെ കുട്ടികള്‍ 
ശുദ്ധരാകുമായിരുന്നില്ല. പക്ഷേ ഇന്നു നിങ്ങ 
ളുടെ കുട്ടികള്‍ നിഷ്കളങ്കരും പരിശുദ്ധരുമാണ്‌. 

















1106 


കളാകരുത്‌. 24സഹോദരീ സഹോദരന്മാരേ, ദൈ 
വത്തോടൊത്തുള്ള നിങ്ങളുടെ പുതിയ ജീവിത 
ത്തില്‍ നിങ്ങള്‍ വിളിക്കപ്പെട്ടപ്പോള്‍ എന്തായി 
രൂന്നോ ആ മാര്‍ഗ്ഗം തുടരണം. 


വിവാഹം കഴിക്കുന്നതിനെപ്പ 
റ്റിയുള്ള ചോദ്യങ്ങള്‍ 

മ്ഇനി ഞാന്‍ അവിവാഹിതരെപ്പറ്റി എഴു 
തുന്നു. എനിക്കിതേപ്പറ്റി കര്‍ത്താവില്‍നിന്നും 
കല്പനകള്‍ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും 
ഞാന്‍ എന്‍െറ അഭിപ്രായം പറയുന്നു. കര്‍ 
ത്താവ്‌ എനിക്കായി വച്ചുനീട്ടിയ കാരുണ്യം 
കൊണ്ട്‌ എനിക്ക്‌ വിശ്വസ്തനായിരിക്കാ൯ 
കഴിയും. 2ഇതൊരു കുഴപ്പംപിടിച്ച കാലമാണ്‌. 
അതുകൊണ്ട്‌ നിങ്ങള്‍ ഇങ്ങനെ തന്നെ 
(അവിവാഹിതരായി) തുടരുന്നതാണ്‌ നല്ല 
തെന്ന്‌ എനിക്കു തോന്നുന്നു. 27നിങ്ങള്‍ക്കൊരു 
ഭാരയുണ്ടെങ്കില്‍, അവളില്‍നിന്ന്‌ വേര്‍പെ 
ടാന്‍ മുതിരരുത്‌. നിങ്ങള്‍ക്കു ഭാര്യയില്ലായെ 
ങ്കില്‍ ഒരു ഭാര്യയെ കണ്ടെത്താനും ശ്രമിക്ക 
രുത്‌. 23പക്ഷേ വിവാഹം കഴിക്കാന്‍ നിങ്ങള്‍ 
നിശ്ചയിച്ചാല്‍ അതൊരു പാപമല്ല. ഒരിക്കലും 
വിവാഹം കഴിക്കാതിരുന്ന ഒരു പെണ്‍കുട്ടി വി 
വാഹം ചെയ്യുകയാണെങ്കില്‍ പാപം ചെയ്യു 
ന്നില്ല. എന്നാല്‍ വിവാഹം കഴിക്കുന്നവര്‍ക്ക്‌ 














15 എന്നാല്‍ അവിശ്വാസിയായ ഒരുവന്‍ ഉപേ 
ക്ഷിച്ചു പോകാന്‍ തീരുമാനിച്ചാല്‍ അവന്‍ 
പൊയ്ക്കൊള്ളട്ടെ. ഇതു സംഭവിക്കുമ്പോള്‍ ക്രി 
സ്തുവില്‍ സഹോദരനോ സഹോദരിയോ 
ആയവര്‍ ബന്ധിതരല്ല. ദൈവം നമ്മെ സമാധാ 
നമായൊരു ജീവിതത്തിനു വിളിച്ചു. 1ാര്യ 
മാരേ, നിങ്ങള്‍ നിങ്ങളുടെ ഭര്‍ത്താവിനെ രക്ഷി 
ക്കപ്പെടുത്തിയേക്കാം; ഭര്‍ത്താക്കന്മാരേ, നിങ്ങള്‍ 
നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കപ്പെടുത്തിയേക്കാം. 
പിന്നീട്‌ എന്തുണ്ടാകുമെന്ന്‌ നിങ്ങള്‍ക്കിപ്പോള്‍ 
അറികയില്ല. 





ദൈവം നിങ്ങളെ വിളിച്ചതു 
പോലെ ജീവിക്കുക 

17എന്നാല്‍ ഓരോരുത്തരും ദൈവം അവനു 
ജീവിക്കാന്‍ നല്‍കിയ വഴിയേ ജീവിക്കുക. 
ദൈവം നിങ്ങളെ വിളിച്ചപ്പോള്‍ നിങ്ങള്‍ സഞ്ച 
രിച്ചിരുന്ന വഴി. ഞാന്‍ എല്ലാ സഭകളിലും 
ഉണ്ടാക്കുന്ന ഒരു ചട്ടമാണിത്‌. വിളിക്കപ്പെട്ട 
സമയത്ത്‌ ഒരുവന്‍ പരിച്ഛേദനം ചെയ്തിട്ടു 
ണ്ടെങ്കില്‍, അവന്‍ തന്‍െറ പരിച്ഛേദനം ഉപേ 
ക്ഷിക്കരുത്‌. വിളിക്കപ്പെടുന്പോള്‍ പരിച്ഛേ 
ദനം ചെയ്തിട്ടില്ലാത്തവന്‍ ഇനി അതു ചെയ്യു 
കയുമരുത്‌. 19ഒരാള്‍ പരിച്ഛേദനം ചെയ്തിട്ടു 
ണ്ടോ ഇല്ലയോ എന്നത്‌ പ്രധാനമല്ല. ദൈവ 
ത്തിന്‍റെ കല്പനകള്‍ അനുസരിക്കുകയാണ്‌ 
പ്രധാനം. 2ഓരോരുത്തരും, ദൈവം അവനെ 
വിളിച്ചപ്പോഴത്തെ വഴിയില്‍ തുടരണം. 2ദൈ 
വം നിങ്ങളെ വിളിച്ചപ്പോള്‍ നിങ്ങള്‍ ഒരു അടിമ 











ഈ ജീവിതത്തില്‍ പ്രയാസങ്ങളുണ്ടാകും. നി 
ങ്ങള്‍ ഈ പ്രയാസങ്ങളില്‍നിന്ന്‌ മോചിതരാക 
ണമെന്ന്‌ ഞാന്‍ ആഗ്രഹിക്കുന്നു. 

22സഹോദരീ സഹോദരന്മാരേ, ഇതാണ്‌ 
ഞാന്‍ അര്‍ത്ഥമാക്കുന്നത്‌. നമുക്ക്‌ ഇനിയും 
അധികം സമയം മിച്ചമില്ല. അതുകൊണ്ട്‌ 
ഇപ്പോള്‍ മുതല്‍ ഭാര്യമാരുള്ളവര്‍ തങ്ങള്‍ക്കു 
ഭാര്യമാരില്ലാത്തപ്പോഴെന്നപോലെ കര്‍ത്താ 
വിനെ സേവിക്കുക. 30ദു:ഖിതരായവര്‍ ദു:ഖിത 
രല്ലാത്തതുപോലെ ജീവിക്കുക. സന്തോഷവാ 
ന്മാരായിട്ടുള്ളവര്‍ സന്തോഷമില്ലാത്തവരായി 
ജീവിക്കുക. സാധനങ്ങള്‍ വാങ്ങുന്നവന്‍ ഒന്നു 
മില്ലാത്തതു പോലെ ജീവിക്കുക.31ലാകികമായ 
സാധനങ്ങള്‍ ഉപയോഗിക്കുന്നവര്‍ സാധന 
ങ്ങള്‍ തങ്ങള്‍ക്കു പ്രധാനമല്ല എന്ന രീതിയില്‍ 
ജീവിക്കണം. ഈ ലോകം ഇപ്പോഴത്തെ അവ 
സ്ഥയില്‍നിന്നും ഉടന്‍തന്നെ മാറും എന്നതിനാ 
ലാണ്‌ നിങ്ങള്‍ ഇങ്ങനെയൊക്കെ ജീവിക്കണ 
മെന്നു പറയുന്നത്‌. 

32നിങ്ങള്‍ ഉല്‍ക്കണ്ഠാകുലമായ ചിന്തയില്‍ 
നിന്നും മോചിതരായിരിക്കണമെന്ന്‌ ഞാന്‍ 
ആഗ്രഹിക്കുന്നു. അവിവാഹിതനായ ഒരാള്‍ 
കര്‍ത്താവിന്‍െറ ജോലിയില്‍ വ്യാപൃതനാകുന്നു. 
കര്‍ത്താവിനെ സന്തുഷ്ടനാക്കുവാനാണയാ 
ളുടെ ശ്രമം 33എന്നാല്‍ വിവാഹിതനായ ഒരു 
വന്‍ ലരകികകാര്യങ്ങളില്‍ വ്യാപൃതനുമാണ്‌. 
അവന്‍ തന്‍െറ ഭാര്യയെ സന്തുഷ്ടയാക്കുവാ 
നാണു ശ്രമിക്കുന്നത്‌. 34അയാള്‍ രണ്ടു കാര്യ 
ങ്ങളെപ്പറ്റി ആലോചിക്കണം-സ്വന്തം ഭാര്യയെ 











യായിരുന്നുവെങ്കില്‍ അതേപ്പറ്റി വ്യാകുലപ്പെ 
ടേണ്ട. പക്ഷേ നിങ്ങള്‍ക്കു സ്വത്ന്ത്രനാകാ൯ 
പറ്റുമെങ്കില്‍ സ്വതന്ത്രനായിക്കൊള്ളാനുള്ള 





{൨ 1[സാദിപ്പിക്കുക, കര്‍ത്താവിനെ (൨ സാദിപ്പി 
ക്കുക. അവിവാഹിതയായ ഒരു സ്ത്രീയോ ഒരി 
ക്കലും വിവാഹം കഴിക്കാത്ത ഒരു പെണ്‍കുട്ടി 





അവസരം ഉപയോഗിക്കുക. 22കര്‍ത്താവ്‌ വിളി 
ച്ചപ്പോള്‍ അടിമയായിരുന്നവ൯ കര്‍ത്താവില്‍ 
സ്വതന്ത്രനും കര്‍ത്താവിന്‍െറ സ്വന്തവുമാ 
കുന്നു. അതുപോലെ വിളിക്കപ്പെടുപ്പോള്‍ സ്വത 
ന്രതനായിരുന്നവ൯ ഇപ്പോള്‍ ക്രിസ്തുവിന്‍െറ 
അടിമയുമാകുന്നു. 4നിങ്ങളെവിലയ്ക്കു വാങ്ങി 
ക്കഴിഞ്ഞു. അതുകൊണ്ട്‌ മനുഷ്യരുടെ അടിമ 





യോ അവരുടെ മുഴുവന്‍ സമയവും കര്‍ത്താവി 
നായി സമര്‍പ്പിക്കും. അവള്‍ക്ക്‌ തന്‍െറ ആ 
ത്മാവും ശരീരവും മുഴുവനും കര്‍ത്താവിനു 
സമര്‍പ്പിക്കാനാകണം. എന്നാല്‍ വിവാഹിത 
യായ ഒരു സ്ത്രീ ലാകികകാര്യങ്ങളില്‍ വ്യാപ്പ 
തയാണ്‌. തന്‍െറ ഭര്‍ത്താവിനെ പ്രസാദിപ്പി 
ക്കാന്‍ ശ്രമിക്കുകയാണവള്‍ ചെയ്യുന്നത്‌. 35നി 





1107 


ങ്ങളെ സഹായിക്കാനാണ്‌ ഞാന്‍ ഇക്കാര്യങ്ങള്‍ 
പറയുന്നത്‌. നിങ്ങളെ പരിമിതപ്പെടുത്താനല്പ 
ഞാനിതു പറയുന്നത്‌. പക്ഷേ നിങ്ങള്‍ നേരായ 
മാര്‍ഗ്ഗത്തില്‍ ജീവിക്കണമെന്നാണെനിക്കാ 
ഗ്രഹം. നിങ്ങളുടെ ശ്രദ്ധ വേറെ കാര്യങ്ങളില്‍ 
വൃതിചലിക്കാതെ കര്‍ത്താവിന്‌ നിങ്ങളെ പൂര്‍ 
ണ്ണമായും സമര്‍പ്പിക്കപ്പെടാനാണു ഞാന്‍ ആഗ്ര 
ഹിക്കുന്നത്‌. 

3ഒരുവ൯ തന്‍െറ കന്യകയായ മകളെ വിവാ 
ഹത്തിനുള്ള നല്പപ്രായം കഴിഞ്ഞിട്ടും വിവാഹം 
കഴിപ്പിക്കാതിരിക്കുന്നതു ശരിയല്ലെന്നു ചിന്തി 
ച്ചേക്കാം. വിവാഹം അനിവാര്യമാണെന്ന്‌ അ 
യാള്‍ ആലോചിച്ചേക്കാം. അയാള്‍ അവളെ 
വിവാഹം കഴിക്കാനും അനുവദിക്കണം. അതു 
പാപമല്ല. 3പക്ഷേ മറ്റൊരാള്‍ കുറേക്കൂടി ഉറച്ച 
മനസ്സുള്ളവനായിരിക്കും. വിവാഹത്തിന്‍െറ 
പ്രശ്നമേയില്ലാത്തതിനാല്‍ അയാള്‍ക്ക്‌ ഇഷ്ടമു 
ഒളതുപോലെ പ്രവൃത്തിക്കാം. തന്‍െറ കന്യക 
യായ പുത്രിയെ അവിവാഹിതയായി തുടരാന്‍ 
അയാള്‍ തീരുമാനിച്ചാല്‍ അയാള്‍ ചെയ്യുന്നത്‌ 
ശരിയാണ്‌. 38തന്‍െറ കന്യകയായ പുത്രിയെ 
വിവാഹം ചെയ്തുകൊടുത്തയാള്‍ ചെയ്യുന്നത്‌ 
നല്ലതാണ്‌. അവളെ കല്യാണം കഴിച്ചു കൊടു 
ക്കാത്തയാള്‍ അതിലും നല്ല കാര്യമാണ്‌ ചെയ്യു 
ന്നത്‌. 

39ഒരു സ്ത്രീ തന്‍െറ ഭര്‍ത്താവ്‌ ജീവിച്ചിരിക്കു 
വോളം കാലം അയാളില്‍ ബന്ധിതയാണ്‌. ഭര്‍ 
ത്താവ്‌ മരിച്ചാല്‍ അവള്‍ക്കിഷ്ടമുള്ളയാളെ 
വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്യം അവള്‍ക്കു 
ണ്ടാകും. പക്ഷേ അവള്‍ കര്‍ത്താവില്‍ വിവാഹം 
കഴിക്കണം. 4വീണ്ടും വിവാഹിതയാകാതിരു 
ന്നാല്‍ അവള്‍ക്ക്‌ കൂടുതല്‍ സന്തോഷം. ഇത്‌ 
എന്‍െറ അഭിപ്രായമാണ്‌; എനിക്ക്‌ ദൈവത്തി 
ന്‍െറ ആത്മാവുണ്ടെന്ന്‌ ഞാന്‍ വിശ്വസിക്കു 
കയും ചെയ്യുന്നു. 








വിഗ്രഹങ്ങള്‍ക്കു നിവേദിക്കപ്പെട്ട ഭക്ഷണം 
& ഇനി വിഗ്രഹങ്ങള്‍ക്കു യാഗമര്‍പ്പിക്കപ്പെടു 
മാംസത്തെപ്പറ്റി ഞാന്‍ എഴുതാം. “നമു 
ക്കെല്ലാം അറിവുണ്ട്‌” എന്നു നമുക്കറിയാം. “അ 
റിവ്‌” നിങ്ങളെ അഹംഭാവത്താല്‍ ചീര്‍പ്പി 
ക്കുന്നു. പക്ഷേ സ്നേഹം മറ്റുള്ളവരെ ശക്തരാ 
ക്കാന്‍ നിങ്ങളെ സഹായിക്കുന്നു. 2തനിക്ക്‌ ചില 
തൊക്കെ അറിയാമെന്ന്‌ കരുതുന്ന ഒരാള്‍ യഥാര്‍ 
ത്ഥത്തില്‍ ഒന്നും അയാളറിയേണ്ടതുപോലെ 
അറിയുന്നില്ല. പക്ഷേ ദൈവത്തെ സ്നേഹി 
ക്കുന്നവന്‍ ദൈവത്താല്‍ അറിയപ്പെടുന്നു. 
അതുകൊണ്ട്‌ മാംസഭക്ഷണത്തെപ്പറ്റി ഞാനി 
താണ്‌ പറയുന്നത്‌. ഒരു വിഗ്രഹം ഈ ലോക 
ത്തില്‍ യഥാര്‍ത്ഥത്തില്‍ ഒന്നുമല്ലെന്നു നമുക്ക 
റിയാം. ദൈവം ഒന്നേയുള്ളൂവെന്നും നമുക്ക 
റിയാം. “ദൈവമെന്നു വിളിക്കപ്പെടുന്ന പലതും 
സ്വര്‍ഗ്ഗത്തിലോ ഭൂമിയിലോ ഉണ്ട്‌ എന്നത്‌ 
പ്രധാനമല്ല. (ജനങ്ങള്‍ “ദൈവമെന്നും “കര്‍ 
ത്താ”വെന്നും വിളിക്കുന്ന അനേകം സാധനങ്ങ 
ളുണ്ട്‌.) പക്ഷേ നമുക്ക്‌ ഒരു ദൈവമേയുള്ളൂ. 
അവന്‍ നമ്മുടെ പിതാവാകുന്നു. എല്ലാം അവ 
നില്‍നിന്നും വന്നു, നാം അവനുവേണ്ടി ജീവി 
ക്കുകയും ചെയ്യുന്നു. കര്‍ത്താവും ഒന്നേയുള്ളൂ. 
അവന്‍ യേശുക്രിസ്തുവാകുന്നു. എല്ലാം യേശു 
വിലൂടെ ഉണ്ടാക്കപ്പെട്ടു. നമുക്ക്‌ അവനിലൂടെ 
ജീവനും ഉണ്ട്‌. 
പക്ഷേ എല്ലാവര്‍ക്കും ഇതറികയില്ല. ചില 
ര്‍ക്ക്‌ ഇപ്പോള്‍ വരെ വിഗ്രഹാരാധനയുണ്ടായി 

















1 കൊരിന്ത്യര്‍ 7:36-9:9 


രുന്നു. അതുകൊണ്ട്‌ അവര്‍ക്ക്‌ ഇറച്ചി കഴിക്കു 
മ്പോള്‍ അത്‌ വിഗ്രഹത്തിന്‍േറേതാണെന്ന തോ 
ന്നലൂണ്ട്‌. ആ മാംസം തിന്നുന്നതു ശരിയാണോ 
എന്നവര്‍ക്കു നിശ്ചയമുണ്ടായിരുന്നില്ല. അതു 
കൊണ്ട്‌ അതു തിന്നു കഴിയുമ്പോള്‍ അവര്‍ക്കു 
കുറ്റ ബോധമുണ്ടാകും. എന്നാല്‍ ആഹാരം 
നമ്മെ ദൈവത്തോട്‌ അടുപ്പിക്കുകയില്പ. ആഹാ 
രം കഴിക്കാന്‍ വിസമ്മതിക്കുന്നതു കൊണ്ട്‌ ദൈ 
വത്തിനു നമ്മോടുള്ള പ്രീതിയ്ക്കും കുറവൊന്നു 
മുണ്ടാകില്ല. തിന്നുന്നത്‌ നമ്മെ നന്നാക്കുകയു 
മില്ല. 

“എന്നാല്‍ നിങ്ങളുടെ സ്വാതന്ത്രത്തില്‍ ജാഗ്ര 
ത പുലര്‍ത്തുക. ആ സ്വാതന്ത്ര്യം ദുര്‍ബ്ബലമായ 
വിശ്വാസം ഉള്ളവരെ പാപത്തിലേക്കു തള്ളാം. 
10നിങ്ങള്‍ക്ക്‌ അറിവുണ്ട്‌, അതുകൊണ്ട്‌ അന്യ 
ദേവനെ ആരാധിക്കുന്ന ഇടത്തിലിരുന്ന്‌ ആ 
ഹാരം കഴിക്കുന്നതില്‍ വിഷമം തോന്നുകയില്ല. 
ദൂര്‍ബ്ബലവിശ്വാസിയായ ഒരുവന്‍ നിങ്ങ ളങ്ങ 
നെ ചെയ്യുന്നത്‌ കണ്ടെന്നിരിക്കാം. അതവനെ 
വിഗ്രഹത്തിനു ബലികൊടുത്ത മാംസം ഭക്ഷി 
ക്കാന്‍പോലും പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ അതു 
തെറ്റാണെന്നാണവന്‍ യഥാര്‍ത്ഥത്തില്‍ കരുതു 
ന്നത്‌. 1അതിനാല്‍ ദുര്‍ബലനായ ആ സഹോ 
ദരന്‍ നിങ്ങളുടെ അറിവിനാല്‍ ദുര്‍ബലനായി 
നശിച്ചു. ഈ സഹോദരനുവേണ്ടിയും കൂടി 
യാണ്‌ ക്രിസ്തു മരിച്ചത്‌. 12നിങ്ങള്‍ ഇതു 
പോലെ ക്രിസ്തുവില്‍ സഹോദര സഹോദരി 
മാര്‍ക്കെതിരായി പാപം ചെയ്യുകയും അവര്‍ക്കു 
തെറ്റെന്നു തോന്നുന്നതു ചെയ്യിക്കാന്‍ കാരണമാ 
വുകയും ചെയ്യുമ്പോള്‍ നിങ്ങളും ക്രിസ്തുവി 
നെതിരായി പാപം ചെയ്യുകയാണ്‌. 13അതു 
കൊണ്ട്‌ ഞാന്‍ തിന്നുന്ന ഭക്ഷണം എന്‍െറ 
സഹോദരനെ പാപത്തിലേക്കു തള്ളിയിടുന്നെ 
ങ്കില്‍ ഞാനൊരിക്കലും മാംസം കഴിക്കില്ല. 
എന്‍റെ സഹോദരനെ പാപിയാക്കാതിരിക്കാ൯ 
വേണ്ടി ഞാ൯ മാംസഭക്ഷണം നിറുത്തും. 

ഞാനൊരു സ്വതന്ത്രനാണ്‌. ഞാനൊരു 

അപ്പൊസ്തലനാണ്‌. നമ്മുടെ കര്‍ത്താ 
വായ യേശുവിനെ ഞാന്‍ കണ്ടിട്ടുണ്ട്‌. കര്‍ത്താ 
വിലുള്ള എന്‍റെ ജോലിയുടെ ഉദാഹരണമാണ്‌ 
നിങ്ങള്‍. 2മറ്റുളളവര്‍ എന്നെ ഒരു അപ്പൊസ്തല 
നായി സ്വീകരിക്കുകയില്ല. പക്ഷേ നിങ്ങള്‍ 
എന്നെ ഒരു cs സ്വീകരിക്കും. 
ഞാന്‍ കര്‍ത്താവില്‍ ഒരു അപ്പൊസ്തലനാണെ 
ന്നതിനു തെളിവാണു നിങ്ങള്‍. 

ചിലര്‍ക്കു എന്നെ വിധിക്കണം. അവര്‍ക്കു 
നല്‍കുവാനുള്ള എന്‍െറ ഉത്തരം ഇതാണ്‌. 
“ഞങ്ങള്‍ക്കു തിന്നുവാനും കുടിക്കുവാനുമുള്ള 
അവകാശമില്ലേ? ട്യാത്ര ചെയ്യുമ്പോള്‍ വിശ്വാ 
സിയായ ഭാര്യയെ കൊണ്ടുനടക്കാന്‍ ഞങ്ങ 
ള്‍ക്ക്‌ അവകാശമില്ലേ? മറ്റ്‌ അപ്പൊസ്തലന്മാരും 
കര്‍ത്താവിന്‍െറ സഹോദരന്മാരും കോയും 
ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്‌. ബര്‍ന്നബാസും 
ഞാനും മാത്രം ഉപജീവനത്തിനുവേണ്ടി അദ്ധ്വാ 
നിക്കണം എന്നാണോ? സ്വന്തം ശമ്പളം സ്വയം 
നല്‍കുന്ന ഒരു പട്ടാളക്കാരനുമില്ല. സ്വയം നട്ടു 
വളര്‍ത്തിയ മുന്തിരിത്തോട്ടത്തില്‍നിന്ന്‌ ഏതാ 
നും മുന്തിരി തിന്നാത്ത ഒരുവനുമില്ല. ആട്ടിന്‍ 
പറ്റത്തെ നയിച്ചിട്ട്‌ അതിന്‍െറ പാലു കുടിക്കാ 
ത്തവനുമില്ല. 

ഇതൊക്കെ മനുഷ്യര്‍ ചിന്തിക്കുന്നതു മാത്ര 
മല്ല. ദൈവത്തിന്‍െറ ന്യായപ്രമാണം ഇതു 
തന്നെ പറയുന്നു. "അതെ, മോശെയുടെ ന്യായ 
പ്രമാണത്തില്‍ ഇതു തന്നെ എഴുതിയിട്ടുണ്ട്‌. 
































1 കൊരിന്ത്യര്‍ 9:10-10:10 


“ധാന്യം മെതിക്കാനുപയോഗിക്കുന്ന തൃഗത്തി 
ന്‍റെ വായപൊത്തി ധാന്യം തിന്നുന്നതില്‍ 
നിന്ന്‌ അതിനെതടയരുത്‌.”* ദൈവം ഇതു പറ 
യുമ്പോള്‍ അവന്‍ പണിമൃഗങ്ങളെപ്പറ്റി മാത്രമേ 
ചിന്തിച്ചിരുന്നുള്ളോ? അല്ല. 11അവന്‍ യഥാര്‍ത്ഥ 
ത്തില്‍ ഞങ്ങളെപ്പറ്റിയാണു പറഞ്ഞിരുന്നത്‌. 
തിരുവെഴുത്തിലെ ആ ഖണ്ഡിക ഞങ്ങള്‍ക്കു 
വേണ്ടി എഴുതപ്പെടുതാണ്‌. കൊയ്യുന്നവനും 
മെതിക്കുന്നവനും വേലയ്ക്കു കൂലിയായി അല്പം 
ധാന്യം കിട്ടുമെന്നപ്രതീക്ഷയോടെ ജോലി ചെ 
യണം. 1ഞങ്ങള്‍ നിങ്ങളില്‍ ആത്മീയവിത്ത്‌ 
വിതച്ചു. അതുകൊണ്ട്‌ നിങ്ങളുടെ ഭാതീകമായ 
തില്‍നിന്നും ഈ ജീവിതത്തിന്‌ ഞങ്ങള്‍ക്ക്‌ 
കുറച്ച്‌ വിളവെടുക്കാമല്ലോ. തീര്‍ച്ചയായും 
അതൊരു അത്യാഗ്രഹമല്പ. 1മമറ്റുള്ളവര്‍ക്ക്‌ നിങ്ങ 
ളില്‍നിന്ന്‌ കിട്ടുവാന്‍ അവകാശമുണ്ട്‌. അതു 
കൊണ്ട്‌ തീര്‍ച്ചയായും ഞങ്ങള്‍ക്കും ഈ അവകാ 
ശമുണ്ട്‌. പക്ഷേ ഞങ്ങള്‍ ആ അവകാശം ഉപ 
യോഗിക്കുന്നില്ല. ഇല്ല, ക്രിസ്തുവിന്‍റെ സുവി 
ശേഷം അനുസരിക്കുന്നതില്‍നിന്നും ഞങ്ങള്‍ 
ആരെയും തടയാതിരിക്കാ൯ന്‍ ഞങ്ങള്‍ എല്ലാം 
സഹിക്കുന്നു. 3ദൈവാലയത്തില്‍ ജോലി 
ചെയ്യുന്നവര്‍ക്ക്‌ അവിടുന്നു തന്നെ ഭക്ഷണം 
കിട്ടുമെന്ന്‌ നിങ്ങള്‍ക്കറിയാം. യാഗപീഠത്തില്‍ 
ശുശ്രൂഷ ചെയ്യുന്നവര്‍ക്ക്‌ യാഗപീഠത്തില്‍ അര്‍ 
പ്പിക്കപ്പെട്ടതിനെറ പങ്കു കിട്ടും. 4സുവിശേഷ 
പ്രസംഗകരുടെ കാര്യത്തിലും അങ്ങനെതന്നെ. 
സുവിശേഷപ്രസംഗകര്‍ക്ക്‌ ജീവനാംശം അവ 
രുടെ തൊഴിലില്‍ നിന്നുതന്നെ കിട്ടണമെന്നു 
കര്‍ത്താവ്‌ കല്ലിചിടുണ്ട്‌. 

പക്ഷേ ഞാന്‍ ഇതില്‍ ഒരവകാശവും ഉപ 
യോഗിച്ചിട്ടില്ല. ഞാനിതൊന്നും നേടാന്‍ ശ്രമി 
ക്കുന്നുമില്ല. ഞാനിതെഴുന്നതിനന്‍െറ ലക്ഷ്യവും 
അതല്ല. അഭിമാനിക്കാനുള്ള എന്‍െറ അവകാശം 
എടുത്തുമാറ്റപ്പെടുന്നതിലും മരിക്കുകയാണ്‌ 
എനിക്കു ഭേദം. 1സുവിശേഷം പ്രസംഗിക്കു 
ന്നത്‌ എനിക്കു പ്രശംസിക്കാന്‍ വേണ്ടിയല്ല. 
സുവിശേഷപ്രസംഗം ഞാ൯ന്‍ ചെയ്യേണ്ട 
എന്‍െറ കടമയാണ്‌. ഞാന്‍ സുവിശേഷം 
പ്രസംഗിചില്ലെങ്കിലാണ്‌ എനിക്കു ദുരിതം. 
17ഇത്‌ ഞാന്‍ തന്നെ തെരഞ്ഞെടുത്തതായിരുന്നു 

















1108 


മില്ലാത്തവനായി. ന്യായപ്രമാണമില്ലാത്തവരെ 
രക്ഷിക്കാനാണു ഞനങ്ങനെയായത്‌. (പക്ഷേ, 
യഥാര്‍ത്ഥത്തില്‍ ഞാന്‍ ദൈവത്തിന്‍െറ ന്യായ 
പ്രമാണത്തിലാണ്‌- ക്രിസ്തുവിന്‍െറ ന്യായപ്ര 
മാണത്തിന്‍ കീഴിലാണ്‌ ഞാന്‍.) 2ദൂര്‍ബ്ബലരെ 
രക്ഷിക്കാന്‍ ഞാനും ദുര്‍ബലനായി. ഞാന്‍ 
എല്ലാവര്‍ക്കും എല്ലാമായി. ആകുന്നത്രയും ചില 
ആളുകളെ രക്ഷിക്കാനാണ്‌ ഞാനതു ചെയ്തത്‌. 
23സുവിശേഷം മൂലമാണ്‌ ഞാന്‍ ഇതെല്ലാം 
ചെയ്തത്‌. സുവിശേഷത്തിന്‍െറ അനുഗ്രഹങ്ങ 
ളില്‍ എനിക്കു പങ്കു പറ്റാമെന്നതുകൊണ്ടാണ്‌ 
ഞാന്‍ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്‌. 

24ഓട്ടമത്സരത്തില്‍ എല്ലാ ഓട്ടക്കാരും ഓടു 
മെന്ന്‌ നിങ്ങള്‍ക്കറിയാം പക്ഷേ ഒരു ഓട്ടക്കാ 
രനേ സമ്മാനം കിട്ടു. അതുകൊണ്ട്‌ ഓടുക. 
സമ്മാനം കിട്ടാന്‍ ഓടുക. 25എല്പാ കളികളിലും 
പങ്കെടുക്കുന്നവര്‍ കര്‍ശനമായി പരിശീലനം 
നടത്താറുണ്ട്‌. കിരീടം നേടുന്നതിനാണവരിതു 
ചെയ്യുന്നത്‌. ആ കിരീടം അല്പനേരത്തേക്കു 
മാത്രം നിലനില്‍ക്കുന്ന ഒരു ലരകികകാര്യമാണ്‌. 
പക്ഷേ നമ്മുടെ കിരീടം എന്നും നിലനില്‍ക്കുന്ന 
താണ്‌. 2%അതുകൊണ്ട്‌ ലക്ഷ്യമുള്ള ഒരാളെപ്പോ 
ലെ ഞാന്‍ ഓടുന്നു. വായുവിലല്ലാതെ, ഇടി 
ക്കുന്ന ഒരു മുഷ്ടിയുദ്ധക്കാരനെപ്പോലെ ഞാന്‍ 
പൊരുതുന്നു. 27ഞാ൯ എന്‍െറ തന്നെ ശരീരത്തി 
ലാണ്‌ ഇടിക്കുന്നത്‌. അതിനെ ഞാനെന്‍റെ 
അടിമയാക്കി. ഞാ൯ തന്നെ തിരസ്ക്കരിക്കപ്പെ 
ടാതിരിക്കാനാണ്‌, അതും മറ്റുള്ളവരോടു പ്രസം 
ഗിച്ച ശേഷം, ഞാനിതു ചെയ്യുന്നത്‌. 











യെഹൂദരെപ്പോലെയാവരുത്‌ 

] സഹോദരരേ, മോശെയെ പിന്തുടര്‍ന്ന 

നമ്മുടെ പിതാക്കന്മാര്‍ക്കു എന്തു സംഭവി 
ച്ചുവെന്നു നിങ്ങളെ അറിയിക്കാന്‍ ഞാനാ 
ഗ്രഹിക്കുന്നു. അവരെല്ലാം മേഘങ്ങള്‍ക്കടിയിലാ 
യിരുന്നു, അവരെല്ലാം കടലിലൂടെ നടക്കുകയും 
ചെയ്തു. 2മേഘത്തിലും കടലിലും സ്നാന 
പ്പെട്ട്‌ അവര്‍ മോശെയോടു ചേര്‍ന്നു. 3അവ 
രെല്ലാം ഒരേ ആത്മീയാഹാരം ഭക്ഷിച്ചു. അവര്‍ 
ഒരേ ആത്മീയജലവും കൂടിച്ചു. അവരോടൊ 





വെങ്കില്‍ സുവിശേഷം ഞാന്‍ പ്രസംഗിച്ചാല്‍ 
ഞാനൊരു പ്രതിഫലം അര്‍ഹിക്കുന്നു. പക്ഷേ 
എനിക്കു മറ്റു പോംവഴികളില്പ. ഞാന്‍ സുവി 
ശേഷം പ്രസംഗിക്കണം. എന്നില്‍ ഏല്പിക്കപ്പെടു 
കടമ ഞാന്‍ നിര്‍വ്വഹിക്കുന്നുവെന്നു മാത്രം. 18പി 
ന്നെ എന്തു പ്രതിഫലമാണെനിക്കു കിട്ടുക? 
ഇതാണെനന്‍െറ പ്രതിഫലം. സുവിശേഷം പ്ര 
സംഗിക്കുമ്പോള്‍ എനിക്കു പൂര്‍ണ്ണസ്വാതന്ത്ര്യ 
ത്തോടെ അതു പറയാം. ആ രീതിയില്‍ പ്രസം 
ഗിക്കുന്നതിന്‌ പ്രതിഫലത്തിനുള്ള അവകാശം 
ഞാനുന്നയിക്കരുത്‌. ഞാന്‍ സ്വതന്ത്രനാണ്‌. 
ഞാനാരുടേയും ആളല്ല. പക്ഷേ ഞാനെന്നെ 
എല്ലാവരുടേയും അടിമയാക്കുന്നു. കഴിയുന്നത്ര 
ആള്‍ക്കാരെ രക്ഷിക്കാന്‍ സഹായിക്കുകയാണ്‌ 
ഞാനിതുകൊണ്ട്‌ ചെയ്യുന്നത്‌. 22യെഹൂദര്‍ക്കു 
ഞാനൊരു യെഹൂദനെപ്പോലെയായി. യെഹൂ 
ദരെ രക്ഷിക്കാനാണു ഞാനിതു ചെയ്തത്‌. ഞാ 
നൊരു ന്യായപ്രമാണത്തിന്‍െറയും ചട്ടക്കൂടി 
ലല്ല. എങ്കിലും നിയമംകൊണ്ടു ഭരിക്കപ്പെടുന്ന 
വര്‍ക്ക്‌ ഞാനും അങ്ങനെയായി. അത്തരക്കാരെ 
രക്ഷിക്കാനാണ്‌ ഞാനങ്ങനെ ആയത്‌. 21ന്യായ 
പ്രമാണമില്ലാത്തവര്‍ക്ക്‌ ഞാന്‍ ന്യായപ്രമാണ 














“ധാന്യം ... തടയരുത്‌” ഉദ്ധരണി ആവ. 25:4. 


പ്ൃമുണ്ടായിരുന്ന ആത്മീയപാറയില്‍ നിന്നാണ്‌ 
അവര്‍ കുടിച്ചത്‌. ആ പാറ ക്രിസ്തുവായിരുന്നു. 
ട്പക്ഷേ ദൈവം അവരിലധികം പേരോടും 
പ്രീതനായില്ല. അവര്‍ മരുഭൂമിയില്‍ വധിക്ക 
പ്പെട്ടു. 

സംഭവിച്ച ഇക്കാര്യങ്ങളെല്ലാം നമുക്കു മാതൃ 
കകളുമാണ്‌. അവര്‍ ഇച്ഛിച്ചതുപോലുള്ള 
തിന്മ ആഗ്രഹിക്കാതിരിക്കാന്‍ ഇതു നമ്മെ ഓര്‍ 
മ്തിപ്പിക്കുന്നു. അവര്‍ ചെയ്തതുപോലെ വിഗ്ര 
ഹങ്ങളെ ആരാധിക്കരുത്‌. തിരുവെഴുത്തുകളിൽ 
ഇങ്ങനെ എഴുതിയിരിക്കുന്നു, “അവര്‍ തി 
ന്നാനും കുടിയ്ക്കാനും ഇരുന്നു. നൃത്തം ചെയ്യാന്‍ 
അവര്‍ എഴുന്നേറ്റു." അവരില്‍ ചിലര്‍ ചെ 
യ്തതുപോലുള്ള ലൈംഗികപാപങ്ങള്‍ നാം 
ചെയ്യരുത്‌. ഒരു ദിവസം അവരില്‍ ഇരുപത്തി 
മുവായിരം പേര്‍ തങ്ങളുടെ പാപങ്ങള്‍ മൂലം 
കൊല്ലപ്പെട്ടു. "അവര്‍ ചെയ്തതു പോലെ 
നമ്മള്‍ കര്‍ത്താവിനെ പരീക്ഷിക്കുവാന്‍ പാ 
ടില്പ. കര്‍ത്താവിനെ പരീക്ഷിച്ച അവര്‍ പാമ്പു 
കളാല്‍ കൊല്ലപ്പെട്ടു. 4#അവരില്‍ ചിലര്‍ ചെ 
യ്തതുപോലെ പരാതിപ്പെടാതിരിക്കുക. നശി 
പ്പിക്കുന്നവനായ ദൂതനാല്‍ അവര്‍ കൊല്ലപ്പെട്ടു. 





























“അവര്‍ എഴുന്നേറ്റു” ഉദ്ധരണി പുറ. 32:6. 


1109 


11അവര്‍ക്കു സംഭവിച്ച കാര്യങ്ങള്‍ ഉദാഹര 
ണങ്ങളാണ്‌. അതു നമുക്കു മുന്നറിയിപ്പെന്ന 
നിലയ്ക്കാണ്‌ എഴുതപ്പെട്ടിരിക്കുന്നത്‌. ആ 
പൂര്‍വ്വചരിത്രമെല്ലാം അവസാനിക്കുന്ന ഒരു 
കാലഘട്ടത്തിലാണ്‌ നമ്മള്‍ ജീവിക്കുന്നത്‌. 
12താ൯ ശക്തനായി നില്‍ക്കുന്നു എന്നു കരുതുന്ന 
വന്‍ വീഴാതിരിക്കാന്‍ ശ്രദ്ധിക്കട്ടെ. 13എല്ലാവര്‍ 
ക്കുമുള്ള പ്രലോഭനങ്ങള്‍ മാത്രമേ നിങ്ങള്‍ക്കു 
മുള്ളു. പക്ഷേ നിങ്ങള്‍ക്കു ദൈവത്തെ വിശ്വ 
സിക്കാ൯ന്‍ കഴിയും. നിങ്ങള്‍ക്കു സഹിക്കാവു 
ന്നതിലധികം പ്രലോഭനങ്ങള്‍ക്കു വിധേയരാ 
കൂവാ൯ അവന്‍ അനുവദിക്കില്ല. എന്നാല്‍ 
നിങ്ങള്‍ എപ്പോഴെങ്കിലും പ്രലോഭിക്കപ്പെട്ടാല്‍ 
അതില്‍നിന്നും മോചിപ്പിക്കാനുള്ള ഒരു മാര്‍ഗ്ഗ 
വും ദൈവം തരും. അപ്പോള്‍ നിങ്ങള്‍ക്കതിനെ 
അതിജീവിക്കാന്‍ കഴിയും. 

14അതുകൊണ്ട്‌, എന്‍െറ പ്രിയസുഹൃത്തു 
ക്കളെ, വിഗ്രഹാരാധനയില്‍നിന്നും ഓടിയക 
ലൂക. സ്വയം വിലയിരുത്താനുള്ള വിവേകം 
നിങ്ങള്‍ക്കുണ്ടെന്ന ധാരണയിലാണു ഞാന്‍ 
നിങ്ങളോടിതു പറയുന്നത്‌. 1നാം സ്തോത്രം 
ചെയ്യുന്ന അനുഗ്രഹപാത്രം-ക്രിസ്തുവിന്‍െറ 
രക്തത്തിലുള്ള പങ്കുചേരലല്ലോ നാം മുറിച്ചെ 
ടുക്കുന്ന അപ്പം ക്രിസ്തുവിന്‍റെ ശരീരം പങ്കു 
വെച്ചെടുക്കലല്ലേ? 17ഒരു അപ്പമുണ്ട്‌, നമ്മള്‍ 
അനേകം പേരും. പക്ഷേ ആ ഒരപ്പത്തില്‍നിന്ന്‌ 
നാം നമ്മുടെ പങ്ക്‌ മുറിച്ചെടുക്കുന്നു. അതിനാല്‍ 
സത്യത്തില്‍ നമ്മള്‍ ഒരു ശരീരമാകുന്നു. 

1യിസ്രായേല്‍ക്കാരെവ്പുറ്റി ഓര്‍ക്കുക. യാഗമര്‍ 
പ്പിക്കപ്പെട്ട ആഹാരം തിന്നുന്ന അവര്‍ യാഗ 
പീഠം പങ്കുവയ്ക്കുകയല്ലേ? വിഗ്രഹത്തിന്‌ 
സമര്‍പ്പിച്ച ആഹാരത്തിന്‌ എന്തെങ്കിലും പ്രാ 
ധാന്യം ഉണ്ടെന്നല്ല വിഗ്രഹത്തിനും ഉണ്ടെന്നല്ല 
20വിഗ്രഹങ്ങള്‍ക്കു നിവേദിക്കുന്നത്‌ യഥാര്‍ത്ഥ 
ത്തില്‍ പിശാചിനാണ്‌, ദൈവത്തിനല്ല നല്‍കു 
ന്നത്‌. നിങ്ങള്‍ പിശാചുക്കളുമായിഒന്നും പങ്കുവ 
യ്ക്കരുതെന്നുാണെനന്‍െറെ ആഗ്രഹം. 2/പിശാചുക്ക 
ളുടെയും കര്‍ത്താവിന്‍െറയും പാനപാത്രത്തില്‍ 
നിന്ന്‌ ഒരേസമയം കുടിയ്ക്കാന്‍ നിങ്ങള്‍ക്കാ 
വില്ല. കര്‍ത്താവിന്‍െറയും പിശാചിന്‍െറയും 
മേശയില്‍ ഒരേസമയം പങ്കൂപറ്റാനും നിങ്ങള്‍ 
ക്കാവില്പ. 2കേര്‍ത്താവിനെ നാം പ്രകോപിപ്പി 
ക്കണോ? നമ്മള്‍ അവനേക്കാള്‍ ശക്തരാണോ? 


അല്ല! 

















ദൈവമഹത്വത്തിന്‌ നിങ്ങളുടെ 
സ്വാതന്ത്ര്യം ഉപയോഗിക്കുക 
23*എല്ലാം അനുവദിച്ചിരിക്കുന്നു.” പക്ഷേ 
എല്ലാം നല്ലതല്ല. “എല്ലാം അനുവദിച്ചിരി 
ക്കുന്നു.” എങ്കിലും ചിലത്‌ മറ്റുള്ളവരെ ശക്തരാ 
ക്കുവാന്‍ സഹായിക്കുന്നില്ല. 4്അവനവനെ 
മാത്രം സഹായിക്കുന്ന ഒരു കാര്യവും ചെയ്യാന്‍ 
ആരും ശ്രമിക്കരുത്‌. മറ്റുള്ളവര്‍ക്കു കൂടി നന്മ 
വരുന്ന കാര്യങ്ങള്‍ ചെയ്യാനാണ്‌ ശ്രമിക്കേണ്ടത്‌. 
2ടപന്തയില്‍ വില്‍ക്കുന്ന മാംസം കഴിക്കുക. 
മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ 
തിന്നുക. 26“ഭൂമിയും അതിലുള്ളതെന്തും കര്‍ത്താ 
വിനന്‍റേതാകയാല്‍”* നിങ്ങള്‍ക്കതു തിന്നാം. 
27അവിശ്വാസിയായ ഒരുവന്‍ അവനോ 
ടൊത്തു ഭക്ഷണം കഴിക്കാന്‍ നിങ്ങളെ ക്ഷണി 
ക്കാം. നിങ്ങള്‍ പോകുവാന്‍ തീരുമാനിച്ചാല്‍ 
മൂന്നില്‍ വിളമ്പൂന്നതെന്തും ഭക്ഷിക്കുക. അതു 

















“ഭൂമിയും ... കര്‍ത്താവിന്‍േറതാകയാല്‍” ഉദ്ധരണി 
സങ്കീ. 24:1, 50;12, 89:11. 


1 കൊരിന്ത്യര്‍ 10:11-11:9 


തിന്നാന്‍ കൊള്ളാവുന്നതാണോ എന്ന്‌ അന്വേ 
ഷിക്കാതിരിക്കുക. 25എന്നാല്‍ അത്‌, “വിഗ്രഹ 
ത്തിന്‌ സമര്‍പ്പിക്കപ്പെടു മാംസമാണ്‌” എന്നാരെ 
ങ്കിലും നിങ്ങളോട്‌ പറഞ്ഞാല്‍ അതു ഭക്ഷിക്ക 
രുത്‌. അതു ഭക്ഷിക്കരുതാത്തതെന്തുകൊണ്ടെ 
ന്നോ? നിങ്ങളോടു അങ്ങനെ പറഞ്ഞവന്‍, ആ 
ഭക്ഷണം തിന്നുന്നതു തെറ്റെന്നു വിശ്വസിക്കുന്ന 
വനാകയാല്‍ അവന്‍റെ വിശ്വാസത്തെ 
നിങ്ങള്‍ മുറിപ്പെടുത്തുകയാവും ഫലം. 2അതു 
ഭക്ഷിക്കുന്നതു തെറ്റാണെന്നു നിങ്ങള്‍ കരുതുന്നു 
ണ്ടെന്നല്ല ഞാന്‍ സൂചിപ്പിച്ചത്‌. പക്ഷേ മറ്റേ 
യാള്‍ അതു തെറ്റാണെന്നു കരുതാം. അതു മാത്ര 
മാണ്‌ അതു തിന്നാതിരിക്കാനുള്ള കാരണം. മറ്റു 
ളവര്‍ തെറ്റോ ശരിയോ എന്നു കരൂതുന്നതി 
ന്‍െറ അടിസ്ഥാനത്തിലല്ല എന്‍െറ സ്വാതന്ത്ര്യം 
വിലയിരുത്തപ്പെടേണ്ടത്‌. 30നന്ദിയോടെയാണ്‌ 
ഞാന്‍ ആഹാരം കഴിക്കുന്നത്‌. അതിനാല്‍ ദൈവ 
ത്തിനു നന്ദി പറഞ്ഞ ആഹാരത്തിന്‍റെ പേ 
രില്‍ ഞാന്‍ വിമര്‍ശിക്കപ്പെടരുത്‌. 31അതു 
കൊണ്ട്‌ നിങ്ങള്‍ തിന്നാലും കുടിച്ചാലും എന്തു 
ചെയ്താലും അതെല്ലാം ദൈവത്തിന്‍െറ മഹത്വ 
ത്തിനായി ചെയ്യുക. 3യെഹൂദരും യവനന്മാരും 
ദൈവസഭയുമൊക്കെയുള്‍പ്പെടെ മറ്റുള്ളവരെ 
തെറ്റുചെയ്യിക്കുംവിധം ഒന്നും പ്രവര്‍ത്തിക്കാ 
തിരിക്കുക. 33അതു തന്നെ ഞാനും ചെയ്യുന്നു. 
എല്ലാവരേയും എല്ലാത്തരത്തിലും സന്തോഷി 
പ്പിക്കാനാണു ഞാന്‍ ശ്രമിക്കുന്നത്‌. എനിക്കു 
നല്പതുവരുന്നതിനായി ഞാനൊന്നും ചെയ്യാന്‍ 
ശ്രമിക്കാറില്ല. ഭൂരിപക്ഷം ആളുകള്‍ക്കും രക്ഷയു 
ണ്ടാകത്തക്കവിധം അവര്‍ക്കു നന്മയ്ക്കായാണു 
ഞാന്‍ പ്രവര്‍ത്തിക്കാന്‍ ശ്രമിക്കാറ്‌. 

ഞാന്‍ ക്രിസ്തുവിനെ അനുകരിക്കു 
] മ്പോലെ നിങ്ങള്‍ എന്നെയും അനുകരി 
ക്കുക. 





അധികാരത്തിന്‍ കീഴിലായിരിക്കുക 

2നിങ്ങള്‍ എല്ലാക്കാര്യത്തിലും എന്നെ ഓര്‍ക്കു 
ന്നതിനാല്‍ ഞാന്‍ നിങ്ങളെ പുകഴ്ത്തുന്നു. 
ഞാന്‍ നിങ്ങള്‍ക്കു നല്‍കിയ ഉപദേശങ്ങള്‍ 
നിങ്ങള്‍ പിന്തുടരുന്നുണ്ട്‌. 3എന്നാല്‍ നിങ്ങള്‍ 
ഇതു മനസ്സിലാക്കണമെന്നാണെന്‍െറ ആഗ്രഹം: 
ഓരോ പുരുഷന്‍റെയും തല ക്രിസ്തുവാകുന്നു. 
സ്ത്രീയുടെ തല പുരുഷനാകുന്നു. ക്രിസ്തുവി 
ന്‍െറ തല ദൈവമാകുന്നു. 4മൂടുപടമിട്ടു പ്രാര്‍ 
ത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയുന്ന ഓ 
രോ പുരുഷനും തന്‍െറ തലയെ നാണം കെടു 
ത്തുകയാണ്‌ .“എന്നാല്‍ പ്രാര്‍ത്ഥിക്കുകയോ 
പ്രവചിക്കുകയോ ചെയ്യുന്ന ഓരോ സ്ത്രീയും 
തന്‍െറ തല മൂടിയിരിക്കണം. അവള്‍ തല മൂടി 
യില്ലെങ്കില്‍ തന്‍െറ തലയെ നാണിപ്പിക്കുകയാ 
ണ്‌. അപ്പോളവള്‍ മുണ്ഡനം ചെയ്യപ്പെട്ടവളെ 
പ്പോലെയാണ്‌. തേല മൂടാത്ത സ്ത്രീ അവളുടെ 
തന്നെ മുടിവെട്ടിക്കളഞ്ഞതുപോലെയാണ്‌. ഒരു 
സ്ത്രീയ്ക്ക്‌ തന്‍െറ മുടി മുറിച്ചുകളയുകയോ 
മുണ്ഡനം ചെയ്യുകയോ ചെയ്യുന്നത്‌ ലജ്ജാകര 
മാണ്‌. അതുകൊണ്ട്‌ അവള്‍ തന്‍െറ തലമൂടണം. 
"എന്നാല്‍ ഒരു പുരുഷന്‍ തന്‍െറ തല മൂടരുത്‌. 
എന്തെന്നോ? കാരണം അവന്‍ ദൈവത്തെപ്പോ 
ലെ സൃഷ്ടിക്കപ്പെട്ടതും ദൈവത്തിന്‍െറ മഹത്വ 
വും ആകുന്നു. എന്നാല്‍ സ്ത്രീ പുരുഷന്‍െറ 
മഹത്വമാകുന്നു. “പുരുഷന്‍ സ്ത്രീയില്‍നിന്നു 
ണ്ടായതല്ല. സ്ത്രീ പുരുഷനില്‍ നിന്നുണ്ടായ 
താണ്‌. പുരുഷന്‍ സ്ത്രീയ്ക്കുവേണ്ടി ഉണ്ടാക്ക 
പ്പെട്ടതല്പ, മറിച്ച്‌ സ്ത്രീ പുരുഷനുവേണ്ടി ഉണ്ടാ 





1 കൊരിന്ത്യര്‍ 11:10-12:9 


SN ee Me 10അതിനാലാണ്‌ സ്ത്രീ, താന്‍ 
അധികാരത്തിന്‍ കീഴിലാണെന്നു കാണിക്കാന്‍ 
തലയില്‍ തുണിയിടണമെന്നു പറയുന്നത്‌. ദൂത 
ന്മാര്‍ മൂലവും അവള്‍ തലയില്‍ മൂടുപടമിടണം. 

1എന്നാല്‍ കര്‍ത്താവില്‍ സ്ത്രീ പുരുഷനും 
പുരുഷന്‍ സ്ത്രീയ്ക്കും പ്രധാനങ്ങളാണ്‌. 
12സ്ത്രീ പുരുഷനില്‍നിന്നും വന്നതും പുരുഷന്‍ 
സ്ത്രീയില്‍നിന്നും ജനിച്ചതുമാകയാല്‍ ഇതു 
സത്യവുമാകുന്നു. ദൈവം ആണ്‌ എല്ലാത്തി 
ന്‍െറയും ഉറവിടം. 1ഇതു നിങ്ങള്‍ തന്നെ തീരു 
മാനിക്കുക: തലയില്‍ മൂടുപടമിടാതെ ഒരു 
സ്ത്രീ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുന്നതു ശരി 
യോ? 14നീണ്ട മുടി ധരിക്കുന്നത്‌ പുരുഷന്‍ 
നാണക്കേടാണെന്നു പ്രകൃതിപോലും നിങ്ങളെ 
പഠിപ്പിക്കുന്നു. 15എന്നാല്‍ സ്ത്രീയ്ക്ക്‌ നീണ്ട 
മുടിയുണ്ടാകുന്നതു അന്തസ്സു തന്നെ. സ്ത്രീയു 
ടെ ശിരണ്ണു മൂടുവാനുള്ള കവചമായിട്ടാണ്‌ 
നീണ്ടമുടി അവള്‍ക്കു നല്‍കിയിരിക്കുന്നത്‌. 
16പിലര്‍ ഇതേപ്പറ്റി തര്‍ക്കിച്ചേക്കാം. പക്ഷേ 
അവര്‍ ചെയ്യുന്നത്‌ ഞങ്ങളും ദൈവസഭയും 
അംഗീകരിക്കയില്ല. 











കര്‍ത്താവിന്‍െറ അത്താഴം 

17ഇനി പറയാന്‍ പോകുന്ന കാര്യത്തില്‍ 
ഞാന്‍ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങളുടെ 
കൂടിച്ചേരലുകള്‍ നിങ്ങള്‍ക്കു ഗുണത്തേക്കാള 
ധികം ദോഷമാണു ചെയ്യുക. 18ഒന്നാമതു നി 
ങ്ങള്‍ സഭയായി ചേരുമ്പോള്‍ നിങ്ങള്‍ക്കിട 
യില്‍ വിഭജനമുണ്ടെന്നു ഞാന്‍ കേള്‍ക്കുന്നു. 
അതില്‍ ചിലതു ഞാന്‍ വിശ്വസിക്കുകയും 
ചെയ്യുന്നു. (നിങ്ങള്‍ക്കിടയില്‍ ഭിന്നത ഉണ്ടാ 
കേണ്ടത്‌ ആവശ്യവുമാണ്‌. നിങ്ങള്‍ക്കിടയില്‍ 
കലര്‍പ്പില്ലാത്തവനാരെന്നറിയാ൯ ഉള്ളതാണീ 
വഴി.) 20നിങ്ങള്‍ കൂടിച്ചേരുമ്പോള്‍ യഥാര്‍ത്ഥ 
ത്തില്‍ നിങ്ങള്‍ കര്‍ത്താവിന്‍െറ അത്താഴമല്ല 
ഭക്ഷിക്കുന്നത്‌. എന്തുകൊണ്ടെന്നോ? നിങ്ങള്‍ 
തിന്നുമ്പോള്‍ ഓരോരുത്തരും മറ്റുള്ളവര്‍ക്കായി 
കാത്തു നില്‍ക്കാറില്ല. ചിലര്‍ വിശന്നും മറ്റുളള 








1110 


കയും ചെയ്യുന്നുവോ, അപ്പോഴൊക്കെ കര്‍ത്താ 
വ്‌ വരുംവരെ അവന്‍െറ മരണത്തെ ഓര്‍മ്മിപ്പി 
ക്കുന്നു. 

27അതുകൊണ്ട്‌ ഒരാള്‍ അയോഗ്യമായ വിധ 
ത്തില്‍ അപ്പം തിന്നുകയോ കര്‍ത്താവിന്‍െറെ 
പാനപാത്രം കുടിയ്ക്കുകയോ ചെയ്താല്‍ 
അയാള്‍ കര്‍ത്താവിന്‍െറ ശരീരത്തിനും രക്ത 
ത്തിനുമെതിരെ പാപം ചെയ്യുകയാണ്‌. 28ഓരോ 
രുത്തരും അപ്പം തിന്നുകയും പാനപാത്രം കുടി 
യ്ക്കുകയും ചെയ്യുന്നതിനു മുന്‌ അവനവനന്‍െറ 
ഹൃദയത്തിലേക്കൊന്നു നോക്കണം. 2ശരീരത്തെ 
തിരിച്ചറിയാതെ ഒരാള്‍ അപ്പം തിന്നുകയും 
പാനപാത്രം കുടിയ്ക്കുകയും ചെയ്താല്‍ 
അയാള്‍ തിന്നുകയും കുടിയ്ക്കുകയും ചെയ്യുക 
വഴി കുറ്റക്കാരനെന്നു വിധിക്കപ്പെടുന്നു. 3%അതി 
നാലാണ്‌ നിങ്ങളുടെയിടയില്‍ അധികംപേരും 
രോഗികളും ദുര്‍ബ്ലരുമായത്‌. പലരും മരിയ്ക്കു 
കയും ചെയ്തു. 31എന്നാല്‍ നാം തന്നെ നമ്മെ 
ശരിയായി വിവേചിച്ചാല്‍ ദൈവം നമ്മെ 
വിധിക്കയില്ല. 32പക്ഷേ കര്‍ത്താവ്‌ നമ്മെ നല്ല 
വഴി കാണിച്ചുതരാന്‍ വിധിക്കുന്നു. നാം ലോക 
ത്തിലെ മറ്റുള്ളവരോടുകൂടി ശിക്ഷാവിധിയില്‍ 
അകപ്പെടാത്തവിധമാണ്‌ അവന്‍ ഇതു ചെയ്യു 
ന്നത്‌. 

33അതുകൊണ്ട്‌ എന്‍െറ സഹോദരീ സഹോ 
ദരന്മാരേ, നിങ്ങള്‍ ഭക്ഷിക്കാന്‍ ഒത്തുകൂടു 
മ്പോള്‍ മറ്റുള്ളവര്‍ക്കായി പരസ്പരം കാത്തിരി 
ക്കുക. 34ഒരാള്‍ക്കു നന്നേ വിശക്കുന്നുവെങ്കില്‍, 
അവന്‍ വീട്ടില്‍ വച്ചു ഭക്ഷിക്കട്ടെ. നിങ്ങളുടെ 
ഒത്തുചേരലിനാല്‍ ദൈവത്തിന്‍െറ ന്യായ 
വിധി നിങ്ങളുടെമേല്‍ പതിക്കാന്‍ ഇടയാകാതി 
രിക്കട്ടെ. നിങ്ങള്‍ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങള്‍ 
ഞാന്‍ വരുമ്പോള്‍ പറയാം. 














പരിശുദ്ധാത്മാവിന്‍െറ സമ്മാനങ്ങള്‍ 
12 സഹോദരീ സഹോദരന്മാരേ, ഇപ്പോള്‍ 

ആത്മീയവരങ്ങളെപ്പറ്റി നിങ്ങള്‍ മനസ്സി 
ലാക്കണമെന്നു ഞാന്‍ ആഗ്രഹിക്കുന്നു. നിങ്ങള്‍ 





വര്‍ ആഹാരം അധികമായി ലഹരി പിടിച്ചും 
ഇരിക്കുന്നു. 22നിങ്ങള്‍ക്കു നിങ്ങളുടെ തന്നെ 
ഭവനത്തില്‍ തിന്നുകയും, കുടിക്കുകയും ചെയ്യാ 
മല്ലോ. ദൈവത്തിന്‍െറ സഭ പ്രധാനമല്ലെന്ന്‌ 
നിങ്ങള്‍ കരുതുന്നുണ്ടെന്നാണതു സൂചിപ്പിക്കു 
ന്നത്‌. നിങ്ങള്‍ പാവങ്ങളുടെമേല്‍ അപമാനം 
ചൊരിയുന്നു. നിങ്ങളോട്‌ ഞാനെന്തു പറ 


വിശ്വാസികളാകുന്നതിനു മുമ്പു ജീവിച്ച 
ജീവിതം ഓര്‍ക്കുക. അന്നു നിങ്ങള്‍ ജീവനി 
ല്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലേക്കു 
സ്വയം സ്വാധീനിക്കപ്പെട്ടു. 3അതുകൊണ്ട്‌ 
ഞാന്‍ നിങ്ങളോടു പറയുന്നു, ദൈവത്തിന്‍െറ 
ആത്മാവില്‍ സംസാരിക്കുന്നവര്‍ ആരും “യേശു 
ശപിക്കപ്പെട്ടവന്‍” എന്നു പറകയില്ല. മാത്രവു 











യാന്‍? ഇതൊക്കെ ചെയ്യുന്നതിനു ഞാന്‍ നിങ്ങ 
ളെ സ്തുതിക്കണോ? ഒരിക്കലുമതില്ല. എന്നെ 
ക്കൊണ്ടതാവില്ല. 

2നിങ്ങള്‍ക്കു ഞാന്‍ നല്‍കിയ ഉപദേശം കര്‍ 
ത്താവില്‍നിന്നു ഞാന്‍ സ്വീകരിച്ച ഉപദേശം 
തന്നെയാണ്‌: യേശുവിനെ കൊല്ലാന്‍ കൊടു 
ത്ത രാത്രിയില്‍, അവന്‍ അപ്പമെടുക്കുകയും 
24അതിനു നന്ദിപറയുകയും ചെയ്തു. അന 
ന്തരം അപ്പം പകുത്ത്‌ അവന്‍ പറഞ്ഞു, “ഇതെ 
ന്‍െറ ശരീരമാകുന്നു, ഇതു നിങ്ങള്‍ക്കുള്ളതാണ്‌. 
എന്നെ ഓര്‍ക്കുന്നതിന്‌ ഇതു ചെയ്യുക.” 25അതു 
പോലെ അവര്‍ തിന്നു കഴിഞ്ഞപ്പോള്‍ യേശു 
വീഞ്ഞുപാത്രം എടുത്തു. യേശു പറഞ്ഞു, “ഈ 
വീഞ്ഞ്‌ ദൈവം അവന്‍െറ ജനതയുമായുണ്ടാ 
ക്കിയ പൂതിയ നിയമം ആകുന്നു. ഈ പൂതിയ 
നിയമം എന്‍െറ രക്തം കൊണ്ടാരംഭിക്കുന്നു. 
നിങ്ങള്‍ ഇതു കുടിക്കുമ്പോള്‍ എന്നെ ഓര്‍ക്കാ 
നായി ഇതു ചെയ്യുക.” %എപ്പോഴെല്ലാം നിങ്ങള്‍ 
ഈ അപ്പം തിന്നുകയും വീഞ്ഞു കുടിയ്ക്കു 





മല്ല, പരിശുദ്ധാത്മാവിന്‍െറെ സഹായമില്ലാതെ 
ഒരുവനും “യേശു കര്‍ത്താവാകുന്നു” എന്നു പറ 
യാനും കഴികയില്ല. 

പലവിധത്തില്‍ ആത്മീയവരങ്ങളുണ്ട്‌. 
പക്ഷേ അവയെല്ലാം ഒരേ ആത്മാവില്‍നിന്നു 
ള്ളതാണ്‌. $സേവിക്കാന്‍ പല മാര്‍ഗ്ഗങ്ങളുണ്ട്‌, 
പക്ഷേ ആ മാര്‍ഗ്ഗങ്ങളെല്ലാം അതേ കര്‍ത്താ 
വില്‍നിന്നാണ്‌. ദൈവം ആളുകളില്‍ പല 
തരത്തില്‍ പ്രവര്‍ത്തിക്കുന്നുണ്ട്‌, പക്ഷേ ആ മാര്‍ 
ഗ്ങ്ങളെല്പാം അതേ ദൈവത്തില്‍നിന്നുമാണ്‌. 
ദൈവം നമ്മില്‍ എല്ലാവരിലും എല്ലാം പ്രവര്‍ 
ത്തിക്കുന്നു. ?ആത്മാവില്‍നിന്നുള്ള എന്തോ 
ഓരോരുത്തരിലും കാണാം. മറ്റുള്ളവരെ സഹാ 
യിക്കാനാണ്‌ ആത്മാവ്‌ ഇതെല്ലാവര്‍ക്കും നല്‍കു 
ന്നത്‌. 8ദൈവം ഒരാള്‍ക്കു ജ്ഞാനത്തോടെ 
സംസാരിക്കാനുള്ള കഴിവ്‌ നല്‍കുന്നു. അതേ 
ആത്മാവു തന്നെ മറ്റൊരാള്‍ക്ക്‌ അറിവോടെ 
സംസാരിക്കാനുള്ള കഴിവു കൊടുക്കുന്നു. 
9അതേ ആത്മാവ്‌ ഒരാള്‍ക്ക്‌ വിശ്വാസം നല്‍ 





1111 


കുന്നു. മറ്റൊരാള്‍ക്ക്‌ രോഗം ഭേദപ്പെടുത്താനുള്ള 
വരവും അതേ ആത്മാവ്‌ നല്‍കുന്നു. 10ആത്മാവ്‌ 
ഒരാള്‍ക്ക്‌ വീരൃയപ്രവൃത്തികള്‍ക്കുള്ള കഴിവും 
മറ്റൊരാള്‍ക്ക്‌ പ്രവചനവും മറ്റൊരാള്‍ക്ക്‌ നല്ല 
തും ചീത്തയുമായ ആത്മാവിനെ തിരിച്ചറിയാ 
നുള്ള കഴിവും നല്‍കുന്നു. ഒരാള്‍ക്കു വിവിധ 
ഭാഷകള്‍ സംസാരിക്കാനുള്ള കഴിവാണ്‌ ആത്മാ 
വ്‌ നല്‍കുന്നത്‌. ആ ഭാഷകള്‍ വ്യ്യാഖ്യാനിക്കാ 
നുള്ള കഴിവാണ്‌ മറ്റൊരാള്‍ക്കു നല്‍കുന്നത്‌. 
1ഒരു ആത്മാവ്‌, അതേ ആത്മാവ്‌ ഇതെല്ലാം 
ചെയ്യുന്നു; ഓരോ വൃക്തിക്കും എന്തൊക്കെ നല്‍ 
കണമെന്ന്‌ ആത്മാവു നിശ്ചയിക്കും. 








ക്രിസ്തുവിന്‍െറ ശരീരം 

12ഒരാളുടെ ശരീരം ഒരു വസ്തുതന്നെ. എങ്കി 
ലും അതിന്‌ അനേകം ഭാഗങ്ങളുണ്ട്‌. എന്നിട്ടും, 
ഒരു ശരീരത്തിന്‌ അനേകം ഭാഗങ്ങളുണ്ടെങ്കിലും 
ആ ഭാഗങ്ങളെല്ലാം ഒരു ശരീരം മാത്രമായിത്തീ 
രുന്നു. ക്രിസ്തുവും അങ്ങനെയാണ്‌. 13നമ്മളില്‍ 
ചിലര്‍ യെഹൂദരാണ്‌, ചിലര്‍ ജാതികളും. 
ചിലര്‍ അടിമകളും, ചിലര്‍ സ്വതന്ത്രരും. പക്ഷേ 
നമ്മളെല്ലാവരും ഒരാത്മാവിലൂടെ ഒരു ശരീര 
ത്തില്‍ സ്നാനപ്പെട്ടു. നമുക്കെല്ലാം ഒരേ ആത്മാ 
വാണു നല്‍കപ്പെട്ടത്‌. 

14ഒരാളുടെ ശരീരത്തിന്‌ ഒരുഭാഗം മാത്രമല്ല, 
അനേകം ഭാഗങ്ങളുണ്ട്‌. “ഞാനൊരു കൈയല്ല 
അതുകൊണ്ട്‌ ഞാന്‍ ശരീരത്തിനന്‍േറതല്ല” എന്നു 
പാദം പറഞ്ഞേക്കാം. എന്നാല്‍ അങ്ങനെ പറ 
ഞ്ഞതു കൊണ്ട്‌ പാദം ശരീരത്തിന്‍െറ ഒരു ഭാഗ 
ത്തില്‍ കുറഞ്ഞതാകുന്നില്ല. 1“ഞോനൊരു 
കണ്ണല്ല. അതിനാല്‍ ഞാന്‍ ശരീരത്തിനന്‍േറതല്ല” 
എന്നു ചെവി പറഞ്ഞേക്കാം. അതുകൊണ്ട്‌ 
ചെവി ശരീരത്തിന്‍െറ ഒരു ഭാഗമാകുന്നതില്‍ 
നിന്നു തടയപ്പെടുന്നില്ല. 17ശരീരം മുഴുവനും 
ഒരു കണ്ണായിരുന്നുവെങ്കില്‍ അതിനു കേള്‍ 
ക്കാന്‍ കഴിയുമായിരുന്നില്ല. മുഴുവന്‍ ശരീരവും 
ഒരു ചെവിയായിരുന്നുവെങ്കില്‍ ആ ശരീര 
ത്തിന്‌ ഒന്നും മണക്കാന്‍ കഴിയുമായിരുന്നില്ല. 
18-19ശരീരത്തിന്‍െറ എല്ലാ ഭാഗവും ഒന്നു തന്നെ 
യായിരുന്നുവെങ്കില്‍ ശരീരം ഉണ്ടാകുമായിരു 
ന്നില്ല. പക്ഷേ സത്യത്തില്‍ ദൈവം ശരീരഭാഗ 
ങ്ങളെ താന്‍ ഇച്ഛിച്ചവണ്ണം യഥാസ്ഥാനങ്ങ 
ളില്‍ വിന്യസിച്ചു. 2അതുകൊണ്ട്‌ അനേകം 
ഭാഗങ്ങളുണ്ടെങ്കിലും ഒരു ശരീരം മാത്രം. 

കണ്ണിന്‌ “എനിക്കു നിന്നെ ആവശ്യമി 
ല്ലെന്നു” കയ്യോടു പറയാനാവില്ല. “എനിക്കു 
നിന്നെ ആവശ്യമില്ലെന്ന്‌” തലയ്ക്ക്‌ കാലി 
നോടും പറയാനാവില്ല. 22ഇല്ല! ശരീരത്തില്‍ 
ദുര്‍ബ്ലമെന്നു തോന്നിക്കുന്ന ഭാഗങ്ങളെല്ലാം 
യഥാര്‍ത്ഥത്തില്‍ വളരെ പ്രധാനമാണ്‌. 23ശരീ 
രത്തില്‍ അപ്രധാനമെന്നു നാം കരുതുന്ന 
ഭാഗങ്ങളാണ്‌ നാം ഏറെ മാനിക്കുന്നവ. നമ്മള്‍ 
കാണിക്കാനാഗ്രഹിക്കാത്ത ശരീരികഭാഗങ്ങള്‍ 
നാം കൂടുതല്‍ പ്രാധാന്യത്തോടെ ശുശ്രൂഷിക്കൂ 
ന്നു. നമ്മുടെ ശരീരത്തിന്‍െറ കൂടുതല്‍ സുന്ദര 
മായ ഭാഗങ്ങള്‍ക്ക്‌ പ്രത്യേക പരിലാളനം ആവ 
ശൃമില്പ. പക്ഷേ ദൈവം കുടുതല്‍ മാനം ആ 
വശ്യമായ ഭാഗങ്ങള്‍ക്ക്‌ അതു നല്‍കിക്കൊണ്ട്‌ 
ശരീരത്തെ ഒന്നാക്കി. 25നമ്മുടെ ശരീരം വിഭജി 
ക്കപ്പെടാതിരിക്കാനാണ്‌ ദൈവം ഇങ്ങനെ ചെ 
യ്തത്‌. അവയവങ്ങള്‍ പരസ്പരം ഒരുപോലെ 
കരുതുവാന്‍ ദൈവം ആഗ്രഹിച്ചു. 2ശരീരത്തി 
ന്‍െറ ഒരു ഭാഗം യാതന അനുഭവിക്കുന്നുവെ 
ങ്കില്‍ മറ്റ്‌ എല്ലാ ഭാഗവും അതനുഭവിക്കണം. 











1 കൊരിന്ത്യര്‍ 12:10-13:10 


നമ്മുടെ ശരീരത്തിന്‍െറ ഒരുഭാഗം മാനിക്കപ്പെ 
ട്ടാല്‍ മറ്റെല്ലാ ഭാഗങ്ങളും ആ ബഹുമതി പങ്കു 
വയ്ക്കണം. 

27നിങ്ങളെല്ലാവരും ചേര്‍ന്നതാണ്‌ ക്രിസ്തു 
വിററ ശരീരം. നിങ്ങളിലോരോരുത്തരും ആ 
ശരീരത്തിന്‍െറ ഓരോ ഭാഗങ്ങളാണ്‌. 28സഭ 
യില്‍ അപ്പൊസ്തലന്മാര്‍ക്ക്‌ ആദ്യ സ്ഥാനം 
ദൈവം നല്‍കിയിരിക്കുന്നു. രണ്ടാമത്‌ പ്രവാച 
കര്‍ക്കും, മൂന്നാം സ്ഥാനം അദ്ധ്യാപകര്‍ക്കും നല്‍ 
കിയിരിക്കുന്നു. പിന്നെ വീര്യപ്രവര്‍ത്തികള്‍ 
ചെയ്യുന്നവര്‍ക്ക്‌ ദൈവം സ്ഥാനം നല്‍കിയിരി 
ക്കുന്നു. പിന്നെ രോഗശാന്തി വരുത്തുവാനുള്ള 
കഴിവ്‌ നല്‍കിയിരിക്കുന്നു. അന്യരെ സഹായി 
ക്കുവാന്‍ കഴിയുന്നവര്‍, നയിക്കാന്‍ കഴിവുള്ള 
വര്‍, വിവിധഭാഷകള്‍ സംസാരിക്കുവാന്‍ കഴി 
വുള്ളവര്‍ എന്നിങ്ങനെ ദൈവം സ്ഥാനങ്ങള്‍ 
നല്‍കി. 29എല്ലാവരും അപ്പൊസ്തലന്മാരല്ല. എ 
ല്ലാവരും പ്രവാചകരുമല്ല. എല്ലാവരും അദ്ധ്യാ 
പകരുമല്പ. എല്ലാവര്‍ക്കും അത്ഭുതങ്ങള്‍ ചെയ്യാ 
നുള്ള കഴിവില്ല. 3ിരോഗം ഭേദപ്പെടുത്തുവാ 
നുള്ള കഴിവും എല്ലാവര്‍ക്കുമില്ല. എല്ലാവര്‍ക്കും 
പല ഭാഷകള്‍ സംസാരിക്കാനുള്ള കഴിവില്ല. 
എല്ലാവര്‍ക്കും അതു വ്യാഖ്യാനിക്കാനുമുള്ള കഴി 
വില്ല. 31പക്ഷേ നിങ്ങള്‍ക്ക്‌ മഹത്തരമായ ആത്മീ 
യാനുഗ്രഹങ്ങള്‍ ലഭിക്കാന്‍ ആഗ്രഹിക്കണം. 




















സ്നേഹമാണ്‌ ഏറ്റവും നല്ല ദാനം 
] ഇനി ഞാന്‍ നിങ്ങളെ എല്ലാറ്റിലും മികച്ച 

വഴി കാണിക്കാം. ഞാന്‍ മനുഷ്യരുടെയും 
ദൂതന്മാരുടെ പോലും ഭാഷകളില്‍ സംസാരിച്ചേ 
ക്കാം. പക്ഷേ എനിക്കു സ്നേഹമില്ലെങ്കില്‍ 
ഞാന്‍ വെറും മുഴങ്ങുന്ന മണിയോ ചിലമ്പുന്ന 
ഇലത്താളമോ ആയിരിക്കും. എനിക്കു പ്രവച 
നവരമുണ്ടായേക്കാം, എനിക്ക്‌ ദൈവത്തിന്‍െറ 
എല്ലാ രഹസ്യസംഗതികളും അറിയിക്കാനാ 
യേക്കാം, എല്ലാക്കാര്യങ്ങളും അറിയാനായേക്കും, 
മലകളെപ്പോലും മാറ്റാന്‍ കഴിയുന്നത്ര ഉറച്ച 
വിശ്വാസവും എനിക്കുണ്ടായേക്കാം. പക്ഷേ 
ഇതെല്ലാമുണ്ടെങ്കിലും എനിക്കു സ്നേഹമില്ലെ 
ങ്കില്‍ ഞാന്‍ ഒന്നുമല്ല. 3പാവങ്ങളെ തീറ്റിപ്പോ 
റ്റാ൯ എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താലും, 
എന്‍െറ ശരീരം തന്നെ യാഗമായി കത്തിക്കാന്‍ 
കൊടുത്താലും എനിക്കു സ്നേഹമില്ലെങ്കില്‍ 
ഇങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ട്‌ എനി 
ക്കൊന്നും കിട്ടില്ല. 

“സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണി 
ക്കുന്നു. അത്‌ അസ്ധൂയയല്ല; അഹന്തയല്ല, ഗര്‍വ്വു 
മല്ല. “സ്നേഹം അയോഗ്യമല്ല, സ്വാര്‍ത്ഥമല്ല. 
സ്നേഹം കോപിയ്ക്കുന്നുമിപ്പ. സ്നേഹം 
അതിനെതിരെ ചെയ്ത തെറ്റുകള്‍ ഓര്‍ക്കാറില്ല. 
അനീതിയില്‍ സ്നേഹം സന്തോഷിക്കുന്നില്ല. 
പക്ഷേ സ്നേഹം സത്യത്തില്‍ സന്തോഷി 
ക്കുന്നു. 7സ്നേഹം ക്ഷമാപൂര്‍വ്വം എല്ലാം സ്വീക 
രിക്കുന്നു. സ്നേഹം എല്ലായ്‌പ്പോഴും വിശ്വസി 
ക്കുന്നു. എപ്പോഴും പ്രത്യാശിക്കുന്നു. എപ്പോഴും 
ശക്തമായിരിക്കുകയും ചെയ്യുന്നു. 

“സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. 
പ്രവചന വരമുണ്ടെങ്കിലും അവ അവസാ 
നിക്കും. പല തരത്തിലുള്ള ഭാഷ സംസാരിക്കാ 
നുള്ള വരമുണ്ടെങ്കിലും അവ അവസാനിക്കും. 
അറിവിന്‍െറ വരമുണ്ടെങ്കിലും അവ അവസാ 
നിക്കും. അവയൊന്നും പൂര്‍ണ്ണമല്ലാത്തതിനാല്‍ 
ആണ്‌ അവ അവസാനിക്കുന്നത്‌. 1പക്ഷേ 
എപ്പോള്‍ പൂര്‍ണ്ണത കൈവരുന്നുവോ അപ്പോള്‍ 


























1 കൊരിന്ത്യര്‍ 13:11-14:23 


അപൂര്‍ണ്ണമായവ അവസാനിക്കും. 1ഞാന്‍ ഒരു 
കുട്ടിയായിരുന്നപ്പോള്‍, ഒരു കുട്ടിയെപ്പോലെ 
സംസാരിച്ചു, കുട്ടിയെപ്പോലെ ചിന്തിച്ചു, കുട്ടി 
യെപ്പോലെ നിരൂപിച്ചു. ഞാനൊരു പുരുഷനാ 
യപ്പോള്‍, ഞാന്‍ ആ കുട്ടിത്തരങ്ങള്‍ അവസാ 
ന നമ്മെ സംബന്ധിച്ചിടത്തോളവും 
അങ്ങനെ തന്നെ. ഇപോള്‍ നമ്മള്‍ കാണുന്നത്‌ 
ഒരു ഇരുണ്ട കണ്ണാടിയിലേക്കു നോക്കുമ്പോലെ 
യാണ്‌. എന്നാല്‍ ആ സമയം, ഭാവിയില്‍ നമുക്കു 
വ്യക്തമായി കാണാം. ഇപ്പോള്‍ എനിക്കു ഒരു 
ഭാഗം മാത്രമേ അറിയൂ. എന്നാല്‍ ആ സമയം, 
ദൈവം എന്നെ അറിയുമ്പോലെ എനിക്ക്‌ 
എല്ലാമറിയാ൯ന്‍ കഴിയും. 13അതിനാല്‍ ഇതു 
മൂന്നും തുടരും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 
ഇവയില്‍ ഏറ്റവും മഹനീയം സ്നേഹമാണ്‌. 














സഭയെ സഹായിക്കാന്‍ ആത്മീയാനു 
ഗ്രഹങ്ങള്‍ ഉപയോഗിക്കൂ 

നിങ്ങള്‍ വച്ചുപുലര്‍ത്തേണ്ടത്‌ സ്നേഹ 

] മാണ്‌. ആത്മീയാനുഗ്രഹങ്ങളും നിങ്ങള്‍ 
യഥാര്‍ത്ഥത്തില്‍ ലക്ഷ്യമാക്കണം. പ്രവചന 
മാണ്‌ നിങ്ങള്‍ ഏറ്റവും ആഗ്രഹിക്കേണ്ടത്‌. 
ണതെന്തുകൊണ്ടാണെന്ന്‌ ഞാന്‍ വിശദീകരി 
ക്കാം. വിവിധഭാഷകളില്‍ സംസാരിക്കാനുള്ള 
വരം കിട്ടിയവന്‍ ജനങ്ങളോടല്ല സംസാരിക്കു 
ന്നത്‌. ദൈവത്തോടാണയാള്‍ സംസാരിക്കു 
ന്നത്‌. അയാളെ ആര്‍ക്കും മനസ്സിലാകുകയില്ല. 
അയാള്‍ ആത്മാവിലൂടെ രഹസ്യങ്ങളാണ്‌ സം 
സാരിക്കുന്നത്‌. 3പവചിക്കുന്നവനാണ്‌ ജനങ്ങ 
ളോട്‌ സംസാരിക്കുന്നത്‌. അവന്‍ ജനങ്ങള്‍ക്ക്‌ 
ശക്തിയും പ്രോത്സാഹനവും ആശ്വാസവും 
നല്‍കുന്നു. പല ഭാഷകളില്‍ സംസാരിക്കുന്ന 
വന്‍ സ്വയം സഹായിക്കുകമാത്രമാണ്‌. പക്ഷേ 
പ്രവചിക്കുന്നവന്‍ മുഴുവന്‍ സഭയേയും സഹാ 
യിക്കുന്നു. ടനിങ്ങള്‍ക്കെല്പാവര്‍ക്കും വിവിധ 
ഭാഷകളില്‍ സംസാരിക്കാനുള്ള കഴിവുണ്ടാക 
ണമെന്നു ഞാന്‍ ആശിക്കുന്നു. എന്നാല്‍ പ്രവ 
ചിക്കാനുള്ള അനുഗ്രഹം നിങ്ങള്‍ക്കുണ്ടാകണ 
മെന്ന്‌ ഞാന്‍ പ്രത്യേകം ആഗ്രഹിക്കുന്നു. വിവി 
ധഭാഷകള്‍ സംസാരിക്കാന്‍ കഴിവുള്ളവനെ 
ക്കാള്‍ ശ്രേഷ്ഠനാണ്‌ പ്രവചിക്കാന്‍ കഴിയുന്ന 
വന്‍. വിവിധ ഭാഷകള്‍ സംസാരിക്കാന്‍ കഴിവു 
ളവന്‍ ആ ഭാഷകള്‍ വിവര്‍ത്തനം ചെയ്യാന്‍ 
കൂടി കഴിയുമെങ്കില്‍ അവന്‍ പ്രവചിക്കാന്‍ 
കഴിയുന്നവനു തുല്യനാണ്‌. അപ്പോള്‍ അവന്‍ 
പറയുന്നവയിലൂടെ സഭയ്ക്ക്‌ സഹായം കിട്ടും. 
സഹോദരീ സഹോദരന്മാരേ, ഞാന്‍ പല 
ഭാഷകള്‍ സംസാരിച്ചുകൊണ്ട്‌ നിങ്ങളെ സമീ 
പിച്ചാല്‍ അതു നിങ്ങളെ സഹായിക്കുമോ? ഇല്ല! 
ഞാന്‍ ഒരു പുതിയ സത്യമോ, ചില അറിവോ, 
ചില പ്രവചനമോ, ചില ഉപദേശമോ കൊണ്ടു 
വന്നാലല്ലാതെ അതു നിങ്ങളെ സഹായിക്കില്ല. 
?ഓടക്കുഴലോ വീണയോ പോലുള്ള ശബ്ദമു 
ണ്ടാക്കുന്ന നിര്‍ജ്ജീവസാധനങ്ങളുടെ കാര്യ 
ത്തിലും അങ്ങനെ തന്നെയാവണം. വ്യത്യസ്ത 
നാദങ്ങള്‍ വൃക്തമാക്കിയില്ലെങ്കില്‍, എന്തു 
പാട്ടാണതെന്നു നിങ്ങള്‍ക്കു മനസ്സിലാകില്ല. 
ഈണം മനസ്സിലാക്കാന്‍ നിങ്ങള്‍ക്ക്‌ ഒരോ നാദ 
വും വളരെ വ്യക്തമായി മീട്ടപ്പെടണം. യുദ്ധ 
ത്തില്‍ കാഹളം വൃക്തമായി മുഴക്കപ്പെട്ടില്ലെ 
ങ്കില്‍ യുദ്ധത്തിന്‌ സജ്ജരാകേണ്ടത്‌ എപ്പോഴാ 
ണെന്നു പട്ടാളക്കാര്‍ക്കറിയാ൯ കഴിയില്ല. നി 
ങ്ങള്‍ക്കും അങ്ങനെ തന്നെ. നിങ്ങളുടെ നാക്കു 
കൊണ്ട്‌ പറയപ്പെടുന്ന വാക്കുകള്‍ വ്യക്തമാ 

















1112 


യിരിക്കണം. നിങ്ങള്‍ക്കു വ്യക്തമായി പറയാന്‍ 
കഴിഞ്ഞില്ലെങ്കില്‍ നിങ്ങള്‍ പറയുന്നത്‌ ആര്‍ 
ക്കും മനസ്സിലാകില്ല. നിങ്ങള്‍ വായുവിനോടു 
പ്രസംഗിക്കുന്നതു പോലിരിക്കും! 10ലോകത്തു 
അത്രയധികം വ്യത്യസ്ത രീതിയിലുള്ള ഭാഷക 
ളുണ്ടെന്നതു സത്യമാണ്‌. അവയ്ക്കെല്ലാം അര്‍ 
ത്ഥവുമുണ്ട്‌. 1അതുകൊണ്ട്‌ ഒരുവന്‍ പറയുന്നത്‌ 
എനിക്കു മനസ്സിലായില്ലെങ്കില്‍ അയാള്‍ അപ 
രിചിതമായ കാര്യങ്ങള്‍ പറയുന്നുവെന്ന്‌ ഞാന്‍ 
കരുതും, ഞാന്‍ പ്രാകൃതമായി സംസാരിക്കുന്നു 
വെന്ന്‌ അയാളും കരുതും. 12നിങ്ങളെ സംബ 
ന്ധിച്ചും അങ്ങനെ തന്നെ. നിങ്ങള്‍ വളരെ 
ആത്മീയവരങ്ങള്‍ ആഗ്രഹിക്കുന്നു. സഭയെ 
ശക്തമായി വളര്‍ത്താന്‍ സഹായിക്കുന്ന അക്കാ 
രൃങ്ങള്‍ നേടാന്‍ ഏറ്റവും ശ്രമിക്കുക. 

13അതുകൊണ്ട്‌ വ്യത്യസ്തമായൊരു ഭാഷ 
യില്‍ സംസാരിക്കാന്‍ വരമുള്ള ഒരാള്‍ താന്‍ 
പറയുന്നതു വ്യാഖ്യാനിക്കാനുള്ള കഴിവു കൂടി 
നല്‍കണമെന്നു പ്രാര്‍ത്ഥിക്കണം.1ഞാ൯ വൃത്യ 
സ്തമായൊരു ഭാഷയില്‍ പ്രാര്‍ത്ഥിക്കുകയാ 
ണെങ്കില്‍ അപ്പോള്‍ എന്‍െറ മനസ്സ്‌ ഒന്നും 
ചെയ്യാതിരിക്കുകയും ആത്മാവ്‌ പ്രാര്‍ത്ഥിക്കു 
കയും ചെയ്യുന്നു. 1അതുകൊണ്ട്‌ ഞാന്‍ എന്തു 
ചെയ്യും? ഞാന്‍ ആത്മാവുകൊണ്ട്‌ പ്രാര്‍ത്ഥി 
ക്കും. ഞാന്‍ മനസ്സുകൊണ്ടും പ്രാര്‍ത്ഥിക്കും. 
ഞാനെനന്‍െറ ആത്മാവുകൊണ്ടും പാടും, മനസ്സു 
കൊണ്ടും പാടും. 1നിങ്ങള്‍ നിങ്ങളുടെ ആ 
ത്മാവുകൊണ്ട്‌ ദൈവത്തെ സ്തുതിയ്ക്കുമാ 
യിരിക്കും. എന്നാല്‍ നന്ദി പറയുന്ന നിങ്ങളുടെ 
പ്രാര്‍ത്ഥനയുടെ അര്‍ത്ഥം മനസ്സിലാകാത്ത 
ഒരുവന്‍ “ആമേന്‍” എന്നു പറയാനാവില്ല. എന്തു 
കൊണ്ടെന്നാല്‍ നിങ്ങള്‍ പറയുന്നത്‌ എന്താ 
ണെന്ന്‌ അയാള്‍ക്കറിയില്ല. 17നിങ്ങള്‍ നന്നായി 
ദൈവത്തെ സ്തുതിച്ചിരിക്കാം, പക്ഷേ അപരന്‍ 
സഹായിക്കപ്പെട്ടില്ല. 

18നിങ്ങളില്‍ ആരെക്കാളും വ്യത്യസ്തഭാഷക 
ളില്‍ സംസാരിക്കാന്‍ എനിക്കു കിട്ടിയ വര 
ത്തിന്‌ ഞാന്‍ ദൈവത്തിനു നന്ദി പറയുന്നു. 
19എന്നാല്‍ സഭായോഗത്തില്‍ മറ്റൊരു ഭാഷ 
യില്‍ ആയിരക്കണക്കിനു വാക്കുകളേക്കാള്‍ അ 
റിയാവുന്ന ഭാഷയില്‍ അഞ്ചുവാക്കുകള്‍ പറ 
യാനാണ്‌ എനിക്കാഗ്രഹം. മറ്റുള്ളവരെക്കൂടി 
പഠിപ്പിക്കാന്‍ കഴിയുംവിധം എന്‍െറ അറിവനു 
സരിച്ചു സംസാരിക്കുകയാണ്‌ നല്ലത്‌. 4സഹോ 
ദരീ സഹോദരന്മാരേ, കുട്ടികളെപ്പോലെ ചി 
ന്തിക്കരുത്‌. തിന്മയില്‍ ശിശുക്കളെപ്പോലെയാ 
കുക. എന്നാല്‍ നിങ്ങളുടെ ചിന്തകളില്‍ പൂര്‍ 
വളര്‍ച്ചയെത്തിയ ആളെപ്പോലെയാകുക. മീത്‌ 
രുവെഴുത്തില്‍ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്‌: 

“വിവിധഭാഷകള്‍ സംസാരിക്കുന്നവരെ ഉപ 
യോഗിച്ചും അനൃരുടെ അധരങ്ങളുപയോഗി 
ച്ചും ഞാന്‍ ഈ ജനതയോടു സംസാരിക്കും; 
എങ്കിലും ഈ ജനത എന്നെ അനുസരിക്കില്ല.” 

ന്യെശയ്യാവ്‌ 2811-12 











അതാണ്‌ കര്‍ത്താവ്‌ പറയുന്നത്‌. 
2അതുകൊണ്ട്‌ വിവിധഭാഷകളില്‍ സംസാ 
രിക്കാനുള്ള വരം അവിശ്വാസികള്‍ക്ക്‌ ഒരു തെളി 
വാണ്‌, വിശ്വാസികള്‍ക്കല്ല. പ്രവചനം വിശ്വാ 
സികള്‍ക്കുള്ളതാണ്‌, അവിശ്വാസികള്‍ക്കല്ല. 
2സഭ മുഴുവന്‍ ചേരുകയും നിങ്ങളെല്ലാവരും 
വിവിധഭാഷകള്‍ സംസാരിക്കുകയും ചെയ്യു 
ന്നു എന്നിരിക്കട്ടെ. അപ്പോള്‍ അറിവില്ലാത്ത 
വരോ അവിശ്വാസികളോ ആയ ചിലര്‍ അവി 











1113 


ടേക്കു വരുന്നു എന്നിരിക്കട്ടെ; അപ്പോള്‍ അവര്‍ 
പറയും നിങ്ങള്‍ക്കു ഭ്രാന്താണെന്ന്‌. പക്ഷേ 
നിങ്ങളെല്ലാവരും പ്രവചിക്കുകയാണെന്നിരി 
ക്കട്ടെ. അപ്പോള്‍ അവിശ്വാസിയോ അറിവില്ലാ 
ത്തവനോ ആയ ഒരാള്‍ അങ്ങോട്ടു വരുന്നു 
വെന്നും ഇരിക്കട്ടെ. നിങ്ങള്‍ എല്ലാവരും പ്രവ 
ചിക്കുകയാണെങ്കില്‍ അയാള്‍ക്ക്‌ തന്‍െറ പാപ 
ത്തെക്കൂറിച്ചുള്ള ബോധം ജനിക്കുകയും നിങ്ങള്‍ 
പറയുന്ന ഓരോ കാരൃത്തിന്‍െറയും അടിസ്ഥാ 
നത്തില്‍ അയാള്‍ വിധിക്കപ്പെടുകയും ചെയ്യും. 
25അയാളുടെ മനസ്സിലെ രഹസ്യങ്ങള്‍ വെളി 
പ്പെടുത്തപ്പെടും. അതിനാല്‍ അയാള്‍ മുട്ടു 
കുത്തി ദൈവത്തെ ആരാധിക്കും. അപ്പോള്‍ 
അയാള്‍ പറയും, “സത്യമായും ദൈവം നിങ്ങ 


ച ല്‍, 


ളോടൊപ്പമുണ്ട. 








യോഗങ്ങള്‍ സഭയെ സഹായിക്കണം 

2അതുകൊണ്ട സഹോദരീ സഹോദരന്മാരേ, 
നിങ്ങളെന്തു ചെയ്യും? നിങ്ങള്‍ ഒത്തു ചേരു 
മ്പോള്‍ ഒരാള്‍ക്ക്‌ ഒരു പാട്ടുണ്ട്‌, മറ്റൊരാള്‍ക്ക്‌ 
ഒരു ഉപദേശം, വേറൊരാള്‍ക്ക്‌ ദൈവത്തില്‍ 
നിന്നൊരു പുതിയ സത്യം, ഇനിയൊരാള്‍ 
വ്ൃത്ൃയസ്തഭാഷകളില്‍ സംസാരിക്കുന്നു, വേറെ 
യൊരാളാകട്ടെ ആ ഭാഷ വിവര്‍ത്തനം ചെയ്യു 
കയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളുടെയെല്ലാം 
ലക്ഷ്യം സഭയെ സുശക്തമാക്കാന്‍ സഹായിക്കു 
കയാണ്‌. 27നിങ്ങള്‍ ഒത്തു ചേരുമ്പോള്‍, ആരെ 
ങ്കിലുമൊരാള്‍ വ്യത്യസ്തമായ ഭാഷയില്‍ സം 
സാരിച്ചാല്‍ രണ്ടോ മൂന്നോ പേരേ അതു ചെ 
യ്ാനുണ്ടാകാവൂ. അവര്‍ ഓരോരുത്തരായി സം 
സാരിച്ചുകൊള്ളണം. മറ്റൊരാള്‍ അവര്‍ പറ 
ഞ്ഞവ പരിഭാഷപ്പെടുത്തുകയും വേണം. 28എ 
ന്നാല്‍ അവിടെ ഒരു ദ്വിഭാഷി ഇല്ലെങ്കില്‍, 
വ്ൃത്ൃസ്തഭാഷയില്‍ സംസാരിക്കുന്നവന്‍ സഭ 
യില്‍ മിണ്ടാതിരുന്നുകൊളളണം. അയാള്‍ 
തന്നോടു തന്നെയും ദൈവത്തോടും മാത്രമേ 
സംസാരിക്കാവൂ. 

2രണ്ടോ മൂന്നോ പ്രവാചകര്‍ മാത്രമേ സംസാ 
രിക്കാവൂ. മറ്റുള്ളവര്‍ അവര്‍ പറയുന്നത്‌ വില 
യിരുത്തണം. 3%അവിടിരിക്കുന്ന വേറൊരാള്‍ക്ക്‌ 
ദൈവത്തില്‍നിന്നൊരു സന്ദേശം ലഭിച്ചാല്‍ 
ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നയാള്‍ നിര്‍ 
ത്തണം. 31നിങ്ങള്‍ക്ക്‌ ഓരോരുത്തര്‍ക്കായി പ്രവ 
ചനം നടത്താം. ആ രീതിയില്‍ എല്ലാവരെയും 
പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാ 
കാം. 3 പ്രവാചകരുടെ ആത്മാക്കള്‍ അവരുടെ 
തന്നെ നിയന്ത്രണത്തിലാണ്‌. 33ദൈവം ആശയ 
ക്കുഴപ്പത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്‍റെ 
ദൈവമാകുന്നു. 

34സഭായോഗങ്ങളില്‍ സ്ത്രീകള്‍ നിശബ്ദരാ 
യിരിക്കേണം. ദൈവവിശ്വാസികളുടെ എല്ലാ 
സഭകളിലും ഇങ്ങനെയാണ്‌. സംസാരിക്കാന്‍ 
അനുവാദമില്ല. അവര്‍ നിയന്ത്രണവിധേയരാ 
യിരിക്കണം. മോശെയുടെ ന്യായപ്രമാണവും 
അതു തന്നെ പറയുന്നു. 35സ്ത്രീകള്‍ക്ക്‌ അറിയേ 
ണ്ടതായി എന്തെങ്കിലുമുണ്ടെങ്കില്‍ അവരത്‌ 
വീടുകളില്‍വച്ച്‌ തങ്ങളുടെ ഭര്‍ത്താക്കുന്മാരോടു 
ചോദിക്കണം. ഒരു സഭായോഗത്തില്‍വെച്ച്‌ ഒരു 
സ്ത്രീ സംസാരിക്കുന്നത്‌ ലജ്ജാകരമാണ്‌. 
36ദൈവത്തിനന്‍െറ ഉപദേശം നിങ്ങളില്‍നിന്നു 
വന്നതാണോ? അല്ല! നിങ്ങള്‍ മാത്രമാണോ ആ 
ഉപദേശങ്ങള്‍ സ്വീകരിച്ചവര്‍? അല്ല! 

താനൊരു പ്രവാചകനാണെന്ന്‌ ഒരുവന്‍ 
കരുതുന്നുവെങ്കില്‍, തനിക്കൊരു ആത്മീയവര 











1 കൊരിന്ത്യര്‍ 14:24-15:14 


മുണ്ടെന്നു കരുതുന്നുണ്ടെങ്കില്‍ ഞാന്‍ നിങ്ങള്‍ 
ക്കെഴുതുന്നത്‌ കര്‍ത്താവിന്‍െറ കല്പനയാണെന്ന്‌ 
അയാള്‍ അംഗീകരിക്കണം. 38അയാള്‍ക്കതറി 
യുകയില്ലെങ്കില്‍, അയാളെ ദൈവവും അറിക 
യില്ല. 

39അതുകൊണ്ട്‌, എന്‍െറ സഹോദരസഹോ 
ദരിമാരേ, നിങ്ങള്‍ പ്രവചനം ആഗ്രഹിക്കുക. 
വ്യത്യസ്തഭാഷകളില്‍ സംസാരിക്കുന്നതില്‍ 
നിന്നും ജനങ്ങളെ വിലക്കാതിരിക്കുക. പക്ഷേ 
എല്ലാം ശരിയായും ക്രമമായും നടക്കട്ടെ. 





ക്രിസ്തുവിന്‍െറ സുവിശേഷം 

ഞാന്‍ നിങ്ങളോടു പറഞ്ഞ സുവിശേഷ 
] ത്തെപ്പറ്റി സഹോദരസഹോദരിമാരേ, 
നിങ്ങളെ ഇപ്പോള്‍ ഓര്‍മ്മിപ്പിക്കാന്‍ ഞാന്‍ 
ആഗ്രഹിക്കുന്നു. നിങ്ങള്‍ ഈ സന്ദേശം സ്വീക 
രിക്കുകയും അതില്‍ മുറുകെ പിടിയ്ക്കുകയും 
ചെയ്യുന്നു. നിങ്ങള്‍ ഈ സന്ദേശത്താല്‍ രക്ഷി 
ക്കപ്പെട്ടു. പക്ഷേ ഞാന്‍ പറഞ്ഞ കാര്യങ്ങളില്‍ 
നിങ്ങള്‍ തുടര്‍ന്നും വിശ്വാസം പുലര്‍ത്തണം. 
അല്ലാത്തപക്ഷം നിങ്ങളുടെ വിശുദ്ധ സുവി 

ശേഷ സ്വീകാര്യം വെറുതെയാകും. 
ഞാന്‍ സ്വീകരിച്ച സന്ദേശം ഞാന്‍ നിങ്ങ 
ള്‍ക്കു നല്‍കി. ഏറ്റവും പ്രധാനപ്പെടു കാര്യങ്ങള്‍ 
ഞാന്‍ നിങ്ങളോടു പറഞ്ഞു: അതായത്‌, ക്രി 
സ്തു തിരുവെഴുത്തുകളിൽ പറയുന്നതുപോലെ 
നമ്മുടെ പാപങ്ങള്‍ക്കു വേണ്ടി മരിച്ചു. കതിരു 
വെഴുത്തുകളില്‍ പറയുമ്പോലെ ക്രിസ്തു അട 
ക്കപ്പെടുകയും മൂന്നാം, ദിവസം ഉയിര്‍ത്തെഴു 
ന്നേല്‍ക്കുകയും ചെയ്തു. ടക്രിസ്തു പത്രൊ 
സിനും പിന്നീട പന്ത്രണ്ട്‌ അപ്പൊസ്തലന്മാര്‍ 
ക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ക്രിസ്തു 
ഒരേ സമയം അഞ്ഞൂറിലധികം സഹോദരന്മാ 
ക്കു പ്രത്ൃക്ഷനായി. ആ സഹോദരന്മാരില്‍ 
അധികം പേരും ഇന്നും ജീവിക്കുന്നുണ്ട്‌. എന്നാല്‍ 
ചിലര്‍ മരിച്ചു. "അനന്തരം ക്രിസ്തു യാക്കോ 
ബിനും പിന്നീട എല്ലാ അപ്പൊസ്തലന്മാര്‍ക്കും 
വീണ്ടും പ്രത്യക്ഷനായി. ഒടുവില്‍, സമയ 
ത്തിനു മുമ്പേ ജനിച്ച ശിശുവിനെപ്പോലെ 
വ്യത്ൃസ്തനായിരുന്ന എനിക്കും ക്ര സ്തു 
സ്വയം കാണിച്ചു തന്നു. മറ്റെല്ലാ അപ്പൊസ്ത 
ലന്മാരും എന്നെക്കാള്‍ ശ്രേഷ്ഠരാണ്‌. കാരണം 
ഞാന്‍ ദൈവത്തിന്‍െറ സഭയെ ഉപദ്രവിച്ചു. 
അതുകൊണ്ടാണ്‌ അപ്പൊസ്തലന്‍ എന്നു വിളി 
ക്കപ്പെടാന്‍ പോലും ഞാന്‍ യോഗ്ൃനല്ലാതാ 
യത്‌. 10പക്ഷേ ദൈവകൃപയാല്‍ ഞാന്‍ അപ്പൊ 
സ്തലനായി. അവന്‍ എനിക്കു നല്‍കിയ കൃപ 
നഷ്ടപ്പെടുത്തുകയുമുണ്ടായില്ല. മറ്റെല്ലാ അ 
പ്പൊസ്തലന്മാരെക്കാളും ഞാന്‍ കഠിനാദ്ധ്വാനം 
ചെയ്തു. എന്നാല്‍ ഞാനായിരുന്നില്ല യഥാര്‍ 
ത്ഥത്തില്‍ അദ്ധ്വാനിച്ചിരുന്നത്‌. ദൈവകൃപ 
എന്നൊടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട്‌ 
ഞാന്‍ നിങ്ങളോട പ്രസംഗിച്ചുവോ മറ്റ്‌ അപ്പൊ 
സ്തലന്മാര്‍ പ്രസംഗിച്ചുവോ എന്നതു പ്രധാന 
മല്ല. ഞങ്ങളെല്ലാം ഒരേ സംഗതിയാണു പ്രസം 
ഗിച്ചത്‌. നിങ്ങള്‍ വിശ്വസിച്ചതും ഇതു തന്നെ. 























നമ്മള്‍ ഉയിര്‍ത്തെഴുന്നേല്ലിക്കപ്പെടും 
ക്രിസ്തു ഉയിര്‍ത്തെഴുന്നേറ്റുവെന്നു പ്രസം 
ഗിക്കുന്നു. പിന്നെന്താണ്‌ മരണത്തില്‍നിന്നാ 
രും ഉയിര്‍ത്തെഴുന്നേല്‍ക്കില്ലെന്നു നിങ്ങളില്‍ 
ചിലര്‍ പറയുന്നത്‌? 13ആളുകള്‍ ഒരിക്കലും ഉയി 
ര്‍ത്തെഴുന്നേല്‍ക്കുകയില്ലെങ്കില്‍ ക്രിസ്തു ഒരി 
ക്കലും ഉയിര്‍ത്തെഴുന്നേറ്റിട്ടുണ്ടാവില്ല. ക്രി 


1 കൊരിന്ത്യര്‍ 15:15-49 


സ്തു ഒരിക്കലും ഉയിര്‍ത്തെഴുന്നേറ്റിട്ടില്ല എന്നാ 
ണെങ്കില്‍ ഞങ്ങളുടെ പ്രസംഗങ്ങള്‍ നിരര്‍ത്ഥക 
ങ്ങളാണ്‌. നിങ്ങളുടെ വിശ്വാസവും അര്‍ത്ഥ 
രഹിതമാണ്‌. 1ടദൈറ ത്തെപ്പറ്റി കള്ളസാക്ഷ്യം 
പറയുന്നതിനാല്‍ ഞങ്ങള്‍ കുറ്റക്കാരുമാകും. എ 
ത്തെന്നോ? ദൈവം ക്രിസ്തുവിനെ ഉയിര്‍ത്തെ 
ഴുന്നേല്ലിച്ചു എന്ന്‌ ഞങ്ങള്‍ ദൈവത്തെപ്പറ്റി 
തെറ്റായി പ്രസംഗിച്ചു. മരിച്ചവര്‍ ഉയിര്‍ത്തെഴു 
ന്നേല്‍ക്കില്ല എന്നാണെങ്കില്‍ ദൈവം ക്രിസ്തു 
വിനെ ഒരിക്കലും ഉയിര്‍ത്തെഴുന്നേല്ലിച്ചില്ല. 
1തരിച്ചവര്‍ ഉയിര്‍ത്തപ്പെട്ടില്ലെങ്കില്‍ ക്രിസ്തു 
വും ഒരിക്കലും ഉയിര്‍ക്കപ്പെട്ടില്ല. 1 ക്രിസ്തു 
ഉയിര്‍ത്തപ്പെട്ടില്ലെങ്കില്‍ നിങ്ങളുടെ വിശ്വാസം 
അര്‍ത്ഥരഹിതമാണ്‌. നിങ്ങള്‍ ഇപ്പോഴും നിങ്ങ 
ളുടെ പാപങ്ങളാല്‍ കുറ്റക്കാരാണ്‌. ക്രിസ്തു 
വിലായിരിക്കുന്ന മരിച്ചവര്‍ നഷ്ടപ്പെടുകയും 
ചെയ്തു. 1രിസ്തുവിലുള്ള നമ്മുടെ പ്രതീക്ഷ 
ഈ ഭൂമിയിലെ ജീവിതത്തില്‍ മാത്രമാണെങ്കില്‍ 
മറ്റുള്ള ആരെയുംകാള്‍ ഞങ്ങളോട്‌ ജനങ്ങള്‍ക്കു 
സഹതാപം തോന്നും. 

2 എന്നാല്‍ ക്രിസ്തു മരണത്തില്‍നിന്നും 
ഉയിര്‍ത്തെഴുന്നേല്ലിക്കപ്പെട്ടും മരണത്തില്‍ ഉറ 
ങ്ങിക്കിടന്ന വിശ്വാസികളില്‍നിന്ന്‌ ആദ്യ 
മായി. 2 ഒരു മനുഷ്യന്‍െറ പ്രവൃത്തിമൂലം മനു 
ഷ്ൃന്‌ മരണം സംഭവിക്കുന്നു. എന്നാല്‍ ഒരു 
മനുഷ്യന്‍ മൂലം മരണത്തില്‍നിന്നുള്ള ഉയിര്‍ 
ത്തെഴുന്നേല്ലും സംഭവിക്കുന്നു. 2ആദാമില്‍ 
നാമെല്ലാവരും മരിക്കുന്നു. അതുപോലെ, ക്രി 
സ്തുവില്‍ നമ്മളെല്ലാം വീണ്ടും ജീവിപ്പിക്കപ്പെ 
ടും. 23പക്ഷേ എല്ലാവരും ശരിയായ ക്രമത്തില്‍ 
ജീവിതത്തിലേക്ക്‌ ഉയര്‍ത്തപ്പെടും. ക്രിസ്തുവാ 
യിരുന്നു ആദ്യത്തെയാള്‍. ക്രിസ്തു വീണ്ടും 
വരുമ്പോള്‍, ക്രിസ്തുവിന്‍െറ ജനതയും ഉയിര്‍ 
ത്തെഴുന്നേല്പിക്കപ്പെടും. 24അപ്പ്പോള്‍ അവസാ 
നവും വരും. എല്ലാ ഭരണാധിപന്മാരെയും അധി 
കാരികളെയും ശക്തികളെയും ക്രിസ്തു നശി 
പ്പിക്കും. അനന്തരം ക്രിസ്തു പിതാവായ ദൈവ 
ത്തിനു രാജ്യം സമര്‍പ്പിക്കും. എല്ലാ ശത്രുക്ക 
ളെയും ദൈവം തന്‍െറ നിയന്ത്രണത്തിലാക്കു 
വോളം ക്രിസ്തു ഭരിക്കണം. 26നശിപ്പിക്കഒ 
ടേണ്ട അവസാന ശത്രു മരണമാകുന്നു. 27തിരു 
വെഴുത്തു പറയുന്നു, “ദൈവം എല്ലാറ്റിനെയും 
അവന്‍െറ നിയന്ത്രണത്തിന്‍ കീഴിലാക്കി.” * 
“എല്ലാറ്റിനേയും” എന്നു പറയുമ്പോള്‍ അതില്‍ 
ദൈവം വരില്ലെന്നു വ്യക്തമാണ്‌. ദൈവമാണ്‌ 
എല്ലാറ്റിനേയും ക്രിസ്തുവിന്‍െറ നിയന്ത്രണ 
ത്തിലാക്കുന്നവന്‍. 28എല്ലാം ക്രിസ്തുവിന്‍െറ 
കീഴിലാക്കിക്കഴിയുമ്പോള്‍ പുത്രന്‍ സ്വയം ദൈ 
വത്തി൯ന്‍ കീഴിലാകും. ദൈവമാണ്‌ എല്ലാറ്റി 
നേയും ക്രിസ്തുവിന്‍െറ കീഴിലാക്കിയത്‌. 
ദൈവം പൂര്‍ണ്ണമായും എല്ലാറ്റിനേയും ഭരിക്കുന്ന 
താകയാൽ ക്രിസ്തുവും ദൈവത്തിന്‍ കീഴിലാ 
ക്കപ്പെടും. മരിച്ചവര്‍ ഉയിര്‍ത്തെഴുന്നേല്പിക്ക 
പ്ലെടുന്നില്ലെങ്കില്‍ പിന്നെ മരിച്ചവര്‍ക്കു വേണ്ടി 
സ്നാനപ്പട്ടവര്‍ എന്തുചെയും? മരിച്ചവര്‍ ഉയി 
ര്‍പ്പിക്കപ്പെടുകയില്ലെങ്കില്‍ പിന്നെ എന്തിന്‌ 
അവര്‍ക്കുവേണ്ടി സ്നാനപ്പെടുന്നു? നാം 
തന്നെ എന്തിന്‌ എല്ലായ്‌പ്പോഴും അപകടത്തില്‍ 
പെട്ടു കിടക്കണം? 31ഞാ൯ എന്നും മരിക്കുന്നു. 
അതു സത്യമാണ്‌, സഹോദരന്മാരേ, നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തുവില്‍ ഞാന്‍ നിങ്ങ 
ളെച്ചൊല്ലി അഭിമാനിക്കുന്ന പോലെ സത്യ 
മാണ്‌. 32എഫെസൊസില്‍ വച്ച്‌ മാനുഷികമായ 



































“ദൈവം ... കീഴിലാക്കി” ഉദ്ധരണി സങ്കീ. 8:6. 


1114 


കരങ്ങളാല്‍ ഞാന്‍ വനൃജീവികളുമായി 
എന്‍െറ അഭിമാനത്തിനു വേണ്ടിമാത്രം ഏറ്റുമു 
ട്ടി ഞാന്‍ ഒന്നും തന്നെ നേടിയില്ല. മനുഷ്യര്‍ 
മരണത്തില്‍നിന്ന്‌ ഉയിര്‍പ്പിക്കപ്പെടുന്നില്ലെ 
ങ്കില്‍ “നാളെ നമ്മള്‍ മരിക്കുമെന്നതിനാല്‍ നമു 
ക്കു തിന്നുകയും കുടിക്കുകയും ചെയ്യാം.” * 

33വിഡ്‌ ഡികളാക്കപ്പെടരുത്: “ചീത്തക്കൂട്ടു 
കാര്‍ നല്ല ശീലങ്ങളെ നശിപ്പിക്കുന്നു.” നിങ്ങ 
ളുടെ ശരിയായ ചിന്തയിലേക്കു മടങ്ങിവരി 
കയും പാപം ചെയ്യുന്നത്‌ അവസാനിപ്പിക്കു 
കയും ചെയ്യുക. നിങ്ങളില്‍ ചിലര്‍ ദൈവത്തെ 
അറിയുന്നില്ല. അതു നാണക്കേടു തന്നെ എന്നു 
ഞാന്‍ പറയുന്നു. 


നമ്മുടെ ശരീരം ഏതുവിധത്തില്‍ 

പക്ഷേ ചിലര്‍ ചോദിച്ചേക്കാം, “എങ്ങനെ 
യാണ്‌ മരിച്ചവര്‍ ഉയിര്‍ക്കപ്പെടുത്‌? ഏതു തരം 
ശരീരമാണവര്‍ക്കുണ്ടാകുക?” 3അതൊക്കെ 
മണ്ടന്‍ ചോദ്യങ്ങളാണ്‌. നിങ്ങള്‍ വിത്തു നടു 
മ്പോള്‍ അതു മുളച്ചുവരും മുമ്പ്‌ മണ്ണില്‍ മരി 
ക്കണം. 37നിങ്ങള്‍ നടുന്ന വിത്തിന്‌ പിന്നീട്‌ 
അതേ ശരീരമായിരിക്കില്ല ഉണ്ടാവുക. നിങ്ങള്‍ 
നടുന്നത്‌ ഒരു വിത്തുമാത്രം. അതു ഗോതമ്പോ 
മറ്റെന്തു വേണമെങ്കിലും ആകാം. പക്ഷേ ദൈ 
വം ആലോചിച്ചുറച്ച ഒരു രൂപം അതിനു നല്‍ 
കും. ദൈവം ഓരോ വിത്തിനും ഓരോ ശരീരവും 
നല്‍കുന്നു. 39എല്പാ ശരീരവും ഒരുപോലെയല്ല. 
മനുഷ്യന്‍ ഒരുതരം “ശരീരം,” മൃഗങ്ങള്‍ക്കു മറ്റൊരു 
ശരീരം, പക്ഷികൾക്കു വേറൊന്ന്‌, മത്സ്യങ്ങ 
ള്‍ക്കും വ്യത്യസ്തമായ ശരീരം. സ്വര്‍ഗ്ഗീയ 
ശരീരങ്ങളും ഭാമീക ശരീരങ്ങളുമുണ്ട്‌. പക്ഷേ 
സ്വര്‍ഗ്ഗീയ ശരീരങ്ങളുടെ തേജസ്സു ഒരു തരം. 
ഭാമിക ശരീങ്ങളുടെ തേജസ്സ്‌ മറ്റൊരു തരം. 
4സൂര്യന്‍ ഒരു തരം തേജസ്സ്‌, ചന്ദ്രന്‌ മറ്റൊരു 
തരം, നക്ഷത്രങ്ങള്‍ക്ക്‌ വേറൊരുതരം. ഓരോ 
നക്ഷത്രവും തേജസ്സില്‍ വ്യത്യസ്തങ്ങളാണ്‌. 

4തരണത്തില്‍നിന്ന്‌ ഉയിര്‍പ്പിക്കപ്പെട്ടവരുടെ 
കാര്യവും അങ്ങനെ തന്നെ. “നടപ്പെട്ട” ശരീരം 
നശിച്ച്‌ അഴുകും. ആ ശരീരം അനശ്വരതയി 
ലേക്ക്‌ ഉയര്‍ത്തപ്പെടും. ഒരു ശരീരം “നടു 
മ്പോള്‍” അപമാനത്തിലാണു നടുക. പക്ഷേ 
അതുയിര്‍ക്കുമ്പോള്‍ മഹത്വത്തോടെയും. ശരീ 
രം “നടുമ്പോള്‍” അതു ദുര്‍ബലം. എന്നാല്‍ ഉയി 
ര്‍ക്കുമ്പോള്‍ അതിനു ശക്തിയുണ്ടാകും. നട്ട” 
ശരീരം ഭനതികശരീരമാണ്‌. ഉയിര്‍ത്തെഴുന്നേല്‍ 
ക്കുമ്പോള്‍ അതു ആത്മീയശരീരമാകും. ഭനതിക 
ശരീരമുള്ളതിനാല്‍ ആത്മീയശരീരവുമുണ്ട്‌. 
തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരി 
ക്കുന്നു. “ആദ്യത്തെ മനുഷ്യന്‍ ആദാം ഒരു ദേഹി 
യായി”. പക്ഷേ അവസാനത്തെ ആദാം (ക്രി 
സ്തു) ജീവിതം നല്‍കുന്ന ആത്മാവായി. 
46ആത്മീയ മനുഷ്യന്‍ ആദ്യം വന്നില്ല. ആദ്യം 
വന്നത്‌ ഭാതിക മനുഷ്യനാണ്‌; പിന്നീട്‌ ആത്മീ 
യ മനുഷ്യനും. 4ആദ്യമനുഷ്യ൯ന്‍ ഭൂമിയിലെ 
പൊടിയില്‍നിന്നും വന്നു. രണ്ടാമന്‍ സ്വര്‍ഗ്ഗ 
ത്തില്‍നിന്നും വന്നു. “ജനങ്ങള്‍ ഭൂമിയുടേ 
താണ്‌. അവര്‍ ഭൂമിയുടെ ആദ്യ മനുഷ്യനെപ്പോ 
ലെയാണ്‌. എ ന്നാല്‍ സ്വര്‍ഗ്ഗത്തിന്റെ ആളുകള്‍ 
സ്വര്‍ഗ്ഗുത്തില്‍നിന്നും വന്നവനെപ്പോലെയാ 
കുന്നു. നമ്മള്‍ ആ ഭനമ മനുഷ്യനെപ്പോലെ 

















“നാളെ ... ചെയ്യാം” ഉദ്ധരണി യെശ. 22:13, 5612, 
ലൂക്കൊ. 12:19-20 


“ആദ്യത്തെ ... ദേഹിയായി” ഉദ്ധരണി ഉല്ല. 2:7. 


1115 


ഉണ്ടാക്കപ്പെട്ടവരാണ്‌. അതുകൊണ്ട്‌ നമ്മളും ആ 

സ്വര്‍ഗ്ഗീയ മനുഷ്യനെപ്പോലെ ആക്കപ്പെടും. 
ട്ഞാ൯ന്‍ നിങ്ങളോടിതു പറയുന്നു, സഹോ 
ദരീസഹോദരന്മാരേ, മാംസത്തിനും രക്ത 
ത്തിനും ദൈവരാജ്യത്തില്‍ പങ്കു കിട്ടുകയില്ല. 
അനശ്വരമായതില്‍ നശ്വരമായവയ്ക്ക്‌ പൈത്ൃ 
കാവകാശമൊന്നും കിട്ടുകയില്ല. ടീപക്ഷേ ശ്ര 
ദ്ധിക്കൂ, ഞാന്‍ നിങ്ങളോട്‌ ഈ രഹസ്ധ്യം പറ 
യുന്നു; നമ്മള്‍ എല്ലാവരും മരിക്കയില്ല, പക്ഷേ 
നമ്മള്‍ക്കെല്ലാവര്‍ക്കും മാറ്റമുണ്ടാകും. 52അതിന്‌ 
ഒരു നിമിഷം മാത്രമേ വേണ്ടൂ. ഒന്നു കണ്ണു 
ചിമ്മുന്നത്ര വേഗത്തില്‍ നമ്മള്‍ മാറ്റപ്പെടും. 
അവസാനത്തെ കാഹളം മുഴങ്ങുമ്പോള്‍, അതു 
സംഭവിക്കും. മരിച്ച വിശ്വാസികള്‍ ജീവിത 
ത്തിന്‍റെ അനശ്വരതയിലേക്കുയര്‍ത്തച്ചെടും. 
നമ്മളെല്ലാവരും മാറ്റപ്പെടും. നശ്വരമായ ഈ 
ശരീരം അനശ്വരതയാല്‍ ആവരണം ചെയ്യപ്പെ 
ടണം. മരിക്കുന്ന ഈ ശരീരം അനശ്വരമായ 
എന്തെങ്കിലും ധരിക്കണം. 54അതുകൊണ്ട്‌ നശി 
ക്കുന്ന ഈ ശരീരം സ്വയം അനശ്വരമായതു 
ധരിക്കും. മരിക്കുന്ന ഈ ശരീരം മരിക്കാത്തതും 
ധരിക്കും. അതു സംഭവിക്കുമ്പോള്‍ തിരുവെഴു 

ത്തിലെ ഈ വചനങ്ങള്‍ യംഥാര്‍ത്ഥ്യമാകും: 

“മരണത്തെ വിജയം വിഴുങ്ങി.” 

യെശയ്യാവ്‌ 25:8 





തരണമേ, എവിടെയാണു നിന്റെ വിജ 
യം? പാതാളമേ മുറിവേല്ലിക്കാനുള്ള നിന്‍െറ 
ശക്തിയെവിടെ?” 

ഹോശയ 13:14 

ടതുറിവേല്ലിക്കാനുള്ള മരണത്തിന്‍െറ ശക്തി 
പാപമാണ്‌. ന്യായപ്രമാണമാണ്‌ പാപത്തി 
ന്‍െറ ശക്തി. 5പക്ഷേ ദൈവത്തിനു നാം നന്ദി 
പറയുക! നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു 
വിലൂടെ അവന്‍ നമുക്കു വിജയം നല്‍കുന്നു. 

58അതുകൊണ്ട, എന്‍െറ പ്രിയപ്പെട്ട സഹോദ 
രസഹോദരിമാരേ, ശക്തരായിരിക്കുക. നിങ്ങ 
ളെ മാറ്റാന്‍ ഒന്നിനെയും അനുവദിക്കാതിരി 
ക്കുക. എപ്പോഴും കര്‍ത്താവിന്‍റെ ജോലിയില്‍ 
നിങ്ങളെത്തന്നെ പൂര്‍ണ്ണമായും സമര്‍പ്പിക്കുക. 
കര്‍ത്താവിലുള്ള നിങ്ങളുടെ ജോലി ഒരിക്കലും 
വ്യര്‍ത്ഥമല്ലെന്നു നിങ്ങള്‍ക്കറിയാം. 





മറ്റു വിശ്വാസികള്‍ക്കുള്ള 
ശേഖരണം 

ദൈവത്തിന്‍െറ ജനങ്ങള്‍ക്കുവേണ്ടിയുള്ള 
] 6 ധനശേഖരണത്തെപ്പുറ്റി ഇനി ഞാന്‍ 
എഴുതാം. ഗലാത്ൃയയിലെ സഭകള്‍ക്കുഞാ൯ന്‍ നല്‍ 
കിയ നിര്‍ദ്ദേശങ്ങള്‍ നിങ്ങളും അനുസരിക്കുക. 
നിങ്ങള്‍ക്കു ലഭിച്ച അനുഗ്രഹത്തില്‍നിന്നും 
ആഴ്ചയിലെ എല്ലാ ആദ്ൃദിവസങ്ങളിലും 
ആകാവുന്നത്ര പണം ഓരോരുത്തരും സ്വരൂപി 
ക്കുക. ആ പണം ഒരു പ്രത്യേകസ്ഥലത്ത്‌ സൂ 
ക്ഷിക്കുക. അപ്പോള്‍ ഞാന്‍ വരുമ്പോള്‍ നിങ്ങ 
ള്‍ക്കു പണം ശേഖരിക്കേണ്ടിവരില്ല. ഞാന്‍ വരു 
മ്പോള്‍ നിങ്ങളുടെ ദാനം യെരൂശലേമിലേക്കു 
കൊണ്ടുപോകാന്‍ ഞാന്‍ ചിലരെ അയയ്ക്കും. 
പണം കൊണ്ടുപോകാന്‍ നിങ്ങള്‍ അംഗീക 
രിക്കുന്നവരായിരിക്കും അവര്‍. അവര്‍ക്കു ഞാൻ 
കത്തും കൊടുത്തു വിടാം. ഞാന്‍ പോകുന്നതും 
നല്ലതാണെന്നു തോന്നുന്നുവെങ്കില്‍ അവര്‍ക്ക്‌ 
എന്നോടൊത്തുപോകാം 





1 കൊരിന്ത്യര്‍ 15:50-16:20 


പൌലൊസ്ധസിന്‍െറ പദ്ധതി 

തക്കെദോന്യയിലൂടെ പോകാനാണെനന്‍െറെ 
പരിപാടി. മക്കെദോന്യയിലൂടെ പോയതിനു 
ശേഷം ഞാന്‍ നിങ്ങളുടെ അടുത്തുവരും. കൂറ 
ച്ചുകാലം ഞാനവിടെ തങ്ങാനിടയുണ്ട്‌. ശീത 
കാലം മുഴുവനും തന്നെ ഞാനവിടെ തങ്ങി 
യേക്കാം. അപ്പോള്‍ ഞാന്‍ പോകുന്നിടത്തൊ 
ക്കെ എന്‍െറ യാത്രയില്‍ നിങ്ങള്‍ക്കു എന്നെ 
സഹായിക്കാനാവും. മ്മറ്റു ചില സ്ഥലങ്ങളി 
ലേക്കു പോകേണ്ടതുകൊണ്ട്‌ ധൃതിപിടിച്ച്‌ 
നിങ്ങളെ വന്നു കാണാന്‍ എനിക്കിപ്പോള്‍ ആഗ്ര 
ഹമില്ല. കര്‍ത്താവ്‌ അനുവദിക്കുമെങ്കില്‍ വളരെ 
ക്കാലം നിങ്ങളോടൊത്തു കഴിയാമെന്നാണെ 
ന്‍െറ പ്രതീക്ഷ. പക്ഷേ പെന്തെക്കൊസ്തു 
വരെ ഞാന്‍ എഫെസോസില്‍ താമസിക്കും. 
ഞാനിവിടെ താമസിക്കുന്നതിനു കാരണം, 
വലിയതും സഫലവുമായ ഒരു ജോലി ചെ 
യാന്‍ ഞാന്‍ നിയുക്തനാകുന്ന ഒരവസരം കിട്ടി 
യിരിക്കുന്നു. ഇതിനെതിരെ പ്രവര്‍ത്തിക്കുന്ന 
വരും അനവധിയുണ്ട്‌. 
10തിമൊഥെയൊസ്‌ നിങ്ങളുടെയടുത്തേക്കു 
വന്നേക്കാം. നിങ്ങളുടെയടുത്ത്‌ അവന്‍ സാക 
രൃയപ്രദമായിരിക്കുന്ന കാര്യം ഉറപ്പു വരുത്തുക. 
അവനും എന്നെപ്പോലെ കര്‍ത്താവിനുവേണ്ടി 
പ്രവര്‍ത്തിക്കുന്ന. 1അതിനാല്‍ നിങ്ങളിലാരും 
അവനെ സ്വീകരിക്കാന്‍ മടിക്കരുത്‌. സമാധാന 
പരമായ യാത്രയിലേക്കു അയാളെ നയിക്കുക. 
അയാള്‍ക്കു എന്‍െറ അടുത്തേക്കു മടങ്ങിവരേ 
ണ്ടതുണ്ട്‌, സഹോദരന്മാരെയും കൊണ്ട്‌ അവന്‍ 
മടങ്ങിവരുന്നതും കാത്തിരിക്കുകയാണു ഞാന്‍. 

12ഇനി നമ്മുടെ സഹോദരന്‍ അപ്ൊല്ലൊസി 
നെക്കുറിച്ച്‌: സഹോദരന്മാരോടൊത്ത്‌ നിങ്ങളെ 
സന്ദര്‍ശിക്കാന്‍ ഞാനവനെ കഠിനമായി പ്രേരി 
പ്പിച്ചു. പക്ഷേ ഇപ്പോള്‍ വരുന്നില്ലെന്ന്‌ അവന്‍ 
നിശ്ചയിച്ചിരുന്നു. പക്ഷേ അവസരം കിട്ടു 
മ്പോള്‍ അവന്‍ വരും. 














പൌലൊസ്‌ കത്ത്‌ അവസാനിപ്പിക്കുന്നു 

13സൂക്ഷിച്ചിരിക്കുക. വിശ്വാസത്തില്‍ നില 
നില്‍ക്കുക. ധൈര്യമായിരിക്കുക. ശക്തരായിരി 
ക്കുക. 4സ്നേഹത്തോടെ എല്ലാം ചെയ്യുക. 
15അഖായയില്‍ സ്തെഫാനൊന്ധും കുടുംബവു 
മായിരുന്നു ആദ്യവിശ്വാസികളെന്നു നിങ്ങള്‍ക്കു 
റിയാം. അവര്‍ ദൈവത്തിന്‍െറ ആളുകളുടെ 
സേവനത്തിനായി സ്വയം സമര്‍പ്പിച്ചവരായി 
രുന്നു. സഹോദരീസഹോദരന്മാരേ ഞാന്‍ 
ആവശ്യപ്പെടുന്നു, ഇതുപോലെയുള്ള നടത്തി 
പ്പിനെ അനുധാവനം ചെയ്ക; മാത്രമല്ല, അവ 
രോടൊത്തു പ്രവര്‍ത്തിക്കുകയും അദ്ധ്വാനിക്കു 
കയും ചെയ്യുന്നവരെ പിന്തുടരുക. 

17സ്തെഫാനൊസും ഫൊര്‍ത്തുനാതൊസും 
അഖായിക്കൊന്ധും വന്നതില്‍ ഞാന്‍ സന്തുഷ്ട 
നാണ്‌. നിങ്ങള്‍ വന്നില്ലെങ്കിലും ആ സ്ഥാനത്ത്‌ 
അവരുടെ സാന്നിദ്ധ്യമുണ്ട. 18അവരുടെ സാന്നി 
ദ്ധ്യം എന്‍െറയും നിങ്ങളുടെയും ആത്മാക്കള്‍ക്ക്‌ 
വിശ്രമം നല്‍കി. അവരെപ്പോലുള്ളവരുടെ 
മാഹാത്മ്യം നിങ്ങളറിയണം. 
19ആനസ്ധ്യയിലെ സഭകള്‍ നിങ്ങളെ അഭി 
വാദ്യം ചെയ്യുന്നു. അക്വിലാവും പ്രിസ്കി 
ല്ലയും കര്‍ത്താവില്‍ നിങ്ങള്‍ക്ക്‌ അഭിവാദ്യങ്ങ 
ളേറെ അയയ്ക്കുന്നു. അവരുടെ വസതിയില്‍ 
ചേരുന്ന സഭയും നിങ്ങള്‍ക്ക്‌ അഭിവാദ്യം നേരു 
ന്നു. 24ഇവിടെയുള്ള എല്ലാ സഹോദരരും നിങ്ങ 
ള്‍ക്ക്‌ അഭിവാദ്യം നേരുന്നു. നിങ്ങള്‍ കണ്ടുമുട്ടു 














1 കൊരിന്ത്യര്‍ 16:21-24 1116 


വേര്‍വിടപ്പെട്ട എന്നെന്നേക്കുമായി നഷ്ടപ്പെ 
വരിക!* 2കര്‍ത്താവായ 
യേശുവിനന്‍െെറ കൃപ നിങ്ങളോടൊത്തുണ്ടാകട്ടെ. 
24ക്രിസ്തുയേശുവില്‍ എന്‍െറ സ്നേഹം നിങ്ങ 
ളിലെല്ലാവരിലും ഉണ്ടാകട്ടെ. 


മ്പോള്‍ പരസ്പരം വിശുദ്ധചുംബനങ്ങള്‍ നല്‍ 
കുക. മ്പൌലൊസായ ഞാന്‍ ഈ ആശംസ 
കള്‍ സ്വന്തം കൈപ്പടയിലെഴുതുന്നു. മകര്‍ത്താ 
വിനെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെ 
ങ്കില്‍, അവന്‍ ദൈവത്തില്‍നിന്നും 


ടട്ടെ. കര്‍ത്താവേ 








കര്‍ത്താവേ വരിക 
അരാമിയ പദം.ട 


“മാര്‍അനാതാ” 


എന്നാണ്‌ 


1117 


കൊരിന്ത്യര്‍ക്ക്‌ 
എഴുതിയ രണ്ടാം ലേഖനം 


1 ദൈവേച്ഛയനുസരിച്ച്‌ യേശുക്രിസ്തുവി 
നെറ അപ്പൊസ്തലനായിത്തീര്‍ന്ന പൌ 
ലൊസും ക്രിസ്തുവില്‍ നമ്മുടെ സഹോദര 
നായ തിമൊഥെയൊസും കൊരിന്തിലെ ദൈ 
വസഭയ്ക്കും അഖായയിലെ മുഴുവന്‍ ദൈവ 
ജനത്തിനുമായി ആശംസകള്‍ അയയ്ക്കുന്നത്‌. 
നമ്മുടെ പിതാവായ ദൈവത്തില്‍നിന്നും കര്‍ 
ത്താവായ യേശു ക്രിസ്തുവില്‍നിന്നും നിങ്ങ 
ള്‍ക്കു കൃപയും സമാധാനവും. 


പൌലൊസ്‌ ദൈവത്തിനു നന്ദി പറയുന്നു 

ദൈവവും നമ്മുടെ കര്‍ത്താവായ യേശു 
ക്രിസ്തുവിന്‍െറ പിതാവുമായവനു സ്തുതി. 
പൂര്‍ണ്ണമായും കാരുണ്യം നിറഞ്ഞ പിതാവാ 
കുന്നു ദൈവം. എല്ലാ ആശ്വാസത്തിന്‍െറയും 
ദൈവമാകുന്നു അവ൯.4നമുക്ക്‌ പ്രശ്നങ്ങളുണ്ടാ 
കുമ്പോഴൊക്കെ അവന്‍ നമ്മെ ആശ്വസി 
ക്കും, അതുകൊണ്ട്‌ മറ്റുള്ളവരുടെ പ്രശ്നങ്ങ 
ളില്‍ നമുക്കവരെ ആശ്വസിപ്പിക്കാന്‍ കഴിയും. 
ദൈവം നമുക്കു നല്‍കുന്ന അതേ ആശ്വാസം 
നമുക്കു മറ്റുള്ളവര്‍ക്കും നല്‍കാന്‍ കഴിയും. ക്രി 
സ്തുവിന്‍െറ പല കഷ്ടങ്ങളിലും നമ്മള്‍ പങ്കു 
ചേരുന്നു. അതുപോലെ ക്രിസ്തുവിലൂടെ 
നമുക്ക്‌ വളരെ ആശ്വാസവും കൈവരുന്നു. 
ദ്പശ്നങ്ങളുണ്ടെങ്കില്‍ ആ പ്രശ്നങ്ങള്‍ നിങ്ങ 
ളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടി 
യാണ്‌. ഞങ്ങള്‍ക്ക്‌ ആശ്വാസം ഉണ്ടെങ്കില്‍ അത്‌ 
നിങ്ങള്‍ക്കും ഉള്ളതാണ്‌. ഇത്‌ ഞങ്ങള്‍ക്കുള്ള 
അതേ കഷ്ടങ്ങള്‍ ക്ഷമയോടെ സ്വീകരിക്കാന്‍ 
നിങ്ങളെ സഹായിക്കുന്നു. "നിങ്ങളിലുള്ള ഞ 
ങ്ങളുടെ പ്രതീക്ഷ ശക്തമാണ്‌. നിങ്ങള്‍ ഞങ്ങ 
ളുടെ കഷ്ടങ്ങള്‍ പങ്കുവയ്ക്കുന്നുണ്ടെന്നു ഞങ്ങ 
ള്‍ക്കറിയാം. അതുകൊണ്ട്‌ നിങ്ങള്‍ ഞങ്ങളുടെ 
ആശ്വാസവും പങ്കുവയ്ക്കുന്നുവെന്നും ഞങ്ങള 
റിയുന്നു. 

&സഹോദരീസഹോദരന്മാരേ, ആസ്ധ്യില്‍ 
ഞങ്ങളനുഭവിച്ച പ്രയാസങ്ങളെപ്പറ്റി നിങ്ങളറി 
യണമെന്നു ഞങ്ങളാഗ്രഹിക്കുന്നു. അവിടെ 
വലിയ പീഡകള്‍ ഞങ്ങള്‍ക്കുണ്ടായിരുന്നു. 
അവ ഞങ്ങള്‍ക്കു താങ്ങാനാവുന്നതിലും വലു 
തായിരുന്നു. ജീവിതത്തിന്‍െറ പ്രതീക്ഷപോലും 
ഞങ്ങള്‍ക്കു നഷ്‌ടപ്പെട്ടു.’ഞങ്ങള്‍ മരിക്കുമെന്ന്‌ 
ഞങ്ങള്‍ മനസ്സില്‍ കരുതി. ഞങ്ങള്‍ ഞങ്ങളുടെ 
സ്വയത്തില്‍ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയിര്‍ 
ത്തെഴുന്നേല്പിക്കുന്ന ദൈവത്തില്‍ ഞങ്ങള്‍ 
ആശ്രയിക്കുന്നതിനാലാണ്‌ അതു സംഭവിച്ചത്‌. 
10ആ മരണസദ്ൃശ്യമായ അപകടങ്ങളില്‍നിന്നും 
ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അവന്‍ ഞങ്ങളെ 
തുടര്‍ന്നും രക്ഷിക്കും. ഞങ്ങള്‍ അവനില്‍ പ്രതീ 
ക്ഷയര്‍പ്പിച്ചു. തുടര്‍ന്നും അവന്‍ ഞങ്ങളെ 
കാക്കും. 1നിങ്ങള്‍ക്കു നിങ്ങളുടെ പ്രാര്‍ത്ഥന 
യില്‍ ഞങ്ങളെ സഹായിക്കാനാവും. അപ്പോള്‍ 
അനേകംപേര്‍ വളരെ പ്രാര്‍ത്ഥിച്ചതുകൊണ്ട്‌ 
ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനാല്‍ ഞങ്ങ 
ള്‍ക്കായി നന്ദി പറയും. 











പൌലൊസിന്‍െറ പദ്ധതിയിലെ മാറ്റം 

12ഈ ലോകത്തില്‍ ഞങ്ങള്‍ ചെയ്ത എല്ലാ 
പ്രവൃത്തികള്‍ക്കും ദൈവത്തില്‍നിന്നും കിട്ടിയ 
ശുദ്ധ ഹൃദയത്തോടെയും ആത്മാര്‍ത്ഥതയോ 
ടെയും ഞങ്ങള്‍ പ്രവര്‍ത്തിച്ചു. തുറന്ന ഹൃദയ 
ത്തോടെ ഇതു സത്യമാണെന്ന്‌ എനിക്കു പറയാ 
നാകും. അതില്‍ ഞങ്ങള്‍ അഭിമാനിക്കുകയും 
ചെയ്യുന്നു. നിങ്ങളോടൊത്തു ഞങ്ങള്‍ ചെയ്‌ 
തവ കൂടൂതല്‍ സത്യമാണ്‌. ലരകീകമായ വിജ്‌ 
ഞാനം കൊണ്ടല്ല, ദൈവത്തിന്‍െറ കൃപകൊ 
ണ്ടാണ്‌ ഞങ്ങളിതു ചെയ്തത്‌. നിങ്ങള്‍ക്കു വാ 
യിച്ചു മനസ്സിലാക്കാനാകുന്ന കാര്യങ്ങള്‍ മാത്ര 
മേ ഞങ്ങള്‍ നിങ്ങള്‍ക്കു എഴുതുന്നുള്ളൂ. 4നിങ്ങ 
ള്‍ക്കിതിനകം ഞങ്ങളെ ഭാഗികമായി മനസ്സിലാ 
ക്കാന്‍ കഴിഞ്ഞതുപോലെ നിങ്ങള്‍ക്ക്കെപ്പോഴും 
മനസ്സിലാക്കാന്‍ കഴിയുമെന്ന്‌ ഞാന്‍ പ്രതീക്ഷി 
ക്കുന്നു. നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു 
വീണ്ടും വരുമ്പോള്‍ ഞങ്ങള്‍ നിങ്ങളെപ്പറ്റി 
അഭിമാനം കൊള്ളുന്നതുപോലെ നിങ്ങള്‍ക്കു 
ഞങ്ങളെപ്പറ്റിയും അഭിമാനിക്കാമെന്നത്‌ നി 
ങ്ങള്‍ മനസ്സിലാക്കുമെന്ന്‌ ഞാന്‍ പ്രതീക്ഷി 
ക്കുന്നു. 1ടഇതെല്ലറ്റി എനിക്കുറപ്പുണ്ടായിരുന്നു, 
അതുകൊണ്ടാണ്‌ നിങ്ങളെ ആദ്യം തന്നെ സന്ദര്‍ 
ശിക്കാമെന്ന്‌ ഞാന്‍ ആലോചിച്ചത്‌. അപ്പോള്‍ 
നിങ്ങള്‍ക്കു രണ്ടു തവണ അനുഗ്ൃഹീതരാവാം. 
1തക്കെദൊന്യയിലേക്കു പോകും വഴി നിങ്ങളെ 
സന്ദര്‍ശിക്കാമെന്ന്‌ ഞാന്‍ കരുതിയിരുന്നു. മട 
ങ്ങുമ്പോഴും നിങ്ങളെ കാണാമെന്ന്‌ ഞാന്‍ 
കരുതി. യെഹൂദ്യയിലേക്കുള്ള എന്‍െറ യാത്ര 
യ്ക്ക്‌ നിങ്ങളുടെ സഹായം ആവശ്യമായിരുന്നു. 
17പിന്തിക്കാതെയാണ്‌ ഞാന്‍ ആ പരിപാടി 
കളിട്ടതെന്നു നിങ്ങള്‍ കരുതുന്നുണ്ടോ? ഒരേ 
സമയം “അതെ, അതെ,” എന്നു പറഞ്ഞിട്ട്‌ 
അതേ സമയം “അല്പ, അല്ല,” എന്നു പറയുന്ന 
ലരകീകരെപ്പോലെയാണു ഞാന്‍ പരിപാടിക 
ളിടുന്നതെന്നു നിങ്ങള്‍ ചിന്തിച്ചിരിക്കാം. 

18നിങ്ങള്‍ക്കു ദൈവത്തെ വിശ്വസിക്കാന്‍ 
കഴിയുമെങ്കില്‍, ഞങ്ങള്‍ നിങ്ങളോടു ഒരിയ്‌ 
ക്കലും“അതെ”എന്നും “അല്ല” എന്നും ഒരേ സമ 
യത്തു പറയുകയില്ലെന്ന്‌ നിങ്ങള്‍ക്കു വിശ്വ 
സിക്കാം. 9ദൈെവപുത്രനായ യേശുക്രിസ്തുവും 
സില്വാനൊസും, തിമൊഥെയൊസും ഞാനും 
പ്രസംഗിച്ചത്‌ “അതെ” എന്നും “അല്ല” എന്നു 
മല്ല. ക്രിസ്തുവില്‍ അതെപ്പോഴും “അതെ” 
എന്നായിരുന്നു. 24ദൈവത്തിന്‍െറ എല്ലാ വാഗ്‌ 
ദാനങ്ങളും ക്രിസ്തുവില്‍ “അതെ” എന്നാണ്‌. 
അതുകൊണ്ടാണ്‌ ക്രിസ്തുവിലൂടെ നാമെ 
പ്പോഴും ദൈവത്തിന്‍റെ മഹത്വത്തിന്‌ 
“ആമേന്‍” എന്നു പറയുന്നത്‌. ദൈവമാണ്‌ 
ക്രിസ്തുവില്‍ നിങ്ങളെയും ഞങ്ങളെയും ശക്ത 
രാക്കുന്നത്‌. ദൈവം ഞങ്ങളെ അഭിഷിക്തരാക്കി, 
തന്‍െറ വിശേഷപ്പെട്ട അനുഗ്രഹവും ഞങ്ങ 
ള്‍ക്കു നല്‍കി. 2ഞങ്ങള്‍ അവന്റേതാണെന്നു 
തെളിയിക്കാന്‍ അവന്‍ ഞങ്ങള്‍ക്ക്‌ അവന്‍െറ 
അടയാളമിട്ടു. അവന്‍ വാഗ്ദാനം ചെയ്തതു 








2 കൊരിന്ത്യര്‍ 1:23-3:9 


നല്‍കുമെന്നതിന്‌ ഒരു തെളിവെന്ന നിലയില്‍ 
അവന്‍െറ ആത്മാവിനെ- ഒരു ഉറപ്പെന്ന 
പോലെ- ഞങ്ങളുടെ ഹൃദയത്തില്‍ നിറച്ചു. 

ഞാന്‍ നിങ്ങളോടിതു പറയുന്നു, ഇത്‌ സത്യ 
മാണെന്നതിനു ദൈവം എന്‍െറ സാക്ഷിയാ 
കണെമെന്നു ഞാന്‍ അപേക്ഷിക്കുന്നു: നിങ്ങളെ 
ശിക്ഷിക്കുകയോ മുറിവേല്ലിക്കുകയോ ചെയ്യാ 
തിരിക്കാനാണ്‌ ഞാന്‍ കൊരിന്തിലേക്കു മടങ്ങി 
വരാതിരുന്നത്‌. 24നിങ്ങളുടെ വിശ്വാസം നിയ 
ന്ത്രിക്കാനാണു ഞങ്ങള്‍ ശ്രമിക്കുന്നതെന്നല്ല 
ഞാന്‍ അര്‍ത്ഥമാക്കുന്നത്‌. നിങ്ങളുടേത്‌ അടി 
യുറച്ച വിശ്വാസമാണ്‌. പക്ഷേ ഞങ്ങള്‍ നിങ്ങ 
ളുടെ തന്നെ സന്തോഷത്തിനായി നിങ്ങളോ 
ടൊത്തു പ്രവര്‍ത്തിക്കുന്നവരാണ്‌. 

അതുകൊണ്ട്‌ എന്‍െറ അടുത്ത സന്ദര്‍ശനം 

നിങ്ങളെ സങ്കടപ്പെടുത്തുന്നതിനായിരിക്ക 
രുതെന്നു ഞാന്‍ നിശ്ചയിച്ചു. ഞാന്‍ നിങ്ങളെ 
സങ്കടപ്പെടുത്തിയാല്‍ എന്നെ ആരു സന്തോഷി 
പ്പിക്കും ഞാന്‍ ദുഃഖിതരാക്കിയ നിങ്ങള്‍ക്കു 
മാത്രമേ എന്നെ സന്തോഷിപ്പിക്കാനാവൂ. 
ഇക്കാരണംകൊണ്ടു ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഒരു കത്ത 
യച്ചു. അതുവഴി ഞാന്‍ നിങ്ങളുടെയടുത്ത്‌ വരു 
മ്പോള്‍ എന്നെ സന്തോഷിപ്പിക്കേണ്ടവര്‍എന്നെ 
സങ്കടപ്പെടുത്താതിരിക്കണം. എനിക്കു നിങ്ങളെ 
പ്പറ്റി ഉറപ്പുണ്ട്‌. നിങ്ങളെല്ലാവരും എന്‍െറ ആ 
റുറ്റാദം പങ്കിടുമെന്ന്‌ എനിക്കുറപ്പുണ്ട്‌. മുമ്പ്‌ 
ഞാന്‍ നിങ്ങള്‍ക്കെഴുതിയപ്പോള്‍, എനിക്കു മന 
സ്റ്റില്‍ വളരെ ചിന്താഭാരവും ദു:ഖവുമായിരു 
ന്നു. നിറയെ കണ്ണുനീരോടെയാണു ഞാനെഴു 
തിയത്‌. നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല ഞാനെ 
ഴുതിയത്‌. ഞാന്‍ നിങ്ങളെ എത്രമാത്രം സ്നേ 
ഹിക്കുന്നുവെന്ന്‌ നിങ്ങളെ ബോധ്യപ്പെടുത്താ 
നാണ്‌. 








തെറ്റു ചെയ്തവനോടു ക്ഷമിക്കുക 

നിങ്ങളുടെയിടയില്‍ ഒരുവന്‍ സങ്കടമു 
ണ്ടാക്കി. അയാള്‍ എനിക്കുമാത്രമല്ല സങ്കടം വരു 
ത്തിയത്‌- ഒരു തരത്തില്‍ നിങ്ങള്‍ക്കെല്പാവര്‍ക്കും 
കൂടിയാണ്‌. (ഉള്ളതില്‍ കൂട്ടിപറയാ൯ന്‍ എനിക്കാ 
ഗ്രഹമില്പ.) ണിങ്ങള്‍ മിക്കവരും അയാള്‍ക്കു 
നല്‍കിയ ശിക്ഷ മതിയായതാണ്‌. 7ഇനി നിങ്ങള്‍ 
അവനോടു പൊറുക്കുകയും അയാളെ ആശ്വ 
സിപ്പിക്കുകയും വേണം. അല്ലെങ്കില്‍ കടുത്ത 
ദുഃഖം അവനെ ഗ്രസിക്കും. അതിനാല്‍ നിങ്ങള്‍ 
അവനെ സ്‌നേഹിക്കുന്നെന്ന്‌ കാണിക്കാന്‍ 
ഞാന്‍ അപേക്ഷിക്കുന്നു. 9അതുകൊണ്ടാണു 
ഞാന്‍ നിങ്ങള്‍ക്കെഴുതിയത്‌. നിങ്ങളെ പരീക്ഷി 
ക്കുകയും നിങ്ങള്‍ എല്ലാം അനുസരിക്കുന്നുണ്ടോ 
എന്നു എനിക്ക്‌ നോക്കുകയും വേണമായിരുന്നു. 
10നിങ്ങള്‍ ഒരാളോടു ക്ഷമിച്ചാല്‍ ഞാനും അവ 
നോടു പൊറുക്കും. ഞാന്‍ പൊറുത്തിട്ടുണ്ടെ 
ങ്കില്‍ അതു നിങ്ങളെ കരുതി ക്രിസ്തുവിന്‍െറ 
സമക്ഷത്തിലാണ്‌. 11സാത്താന്‍ നമ്മില്‍നിന്ന്‌ 
ഒന്നും നേടരുത്‌ എന്നു കരുതിയാണ്‌ ഞാനിതു 
ചെയ്തത്‌. സാത്താന്‍റെ പദ്ധതികള്‍ ഞങ്ങ 
ള്‍ക്കൂ നന്നായറിയാം. 





ത്രോവാസില്‍ പൌലൊസിന്‍െറ 
ഉത്കണ്ഠ 
12ത്രോവാസില്‍ ക്രിസ്തുവിന്‍റെ സുവി 
ശേഷം പ്രസംഗിക്കുന്നതിനായി ഞാന്‍ പോയി. 
അവിടെ കര്‍ത്താവ്‌ എനിക്കൊരു നല്ല അവ 
സരം തന്നു. 3അവിടെ എന്‍റെ സഹോദരന്‍ 
തീത്തൊസിനെ കണ്ടെത്താന്‍ കഴിയാഞ്ഞതിൽ 


1118 


എന്‍െറ മനസ്സ്‌ സ്വസ്ഥമായില്ല. അതുകൊണ്ട്‌ 
ഞാന്‍ അവിടം വിട്ട മക്കെദോന്റയെക്കു പോയി. 


ക്രസ്തുവിലൂടെ വിജയം 

14ദൈവത്തിനു നന്ദി. ദൈവം നമ്മെ 
എപ്പോഴും ക്രസ്തുവിലൂടെ വിജയത്തിലേക്കു 
നയിക്കുന്നു. ഒരു സുഗന്ധതൈലത്തിന്‍െറെ 
പരിമളം പോലെ അവനെക്കുറിച്ചുള്ള വിജ്ഞാ 
നത്തെ എങ്ങും പരത്തുവാന്‍ ദൈവം ഞങ്ങളെ 
ഉപയോഗിക്കുന്നു. 15ദൈവത്തിനു നല്‍കുവാന്‍ 
ഞങ്ങള്‍ക്കുള്ളത്‌ ഇതാണ്‌: ദൈവത്തിന്‍െറ 
കാഴ്ചയില്‍ രക്ഷിക്കപ്പെടുന്നവരുടെയും നശി 
ക്കുന്നവരുടെയുമിടയില്‍ ഞങ്ങള്‍ ക്രിസ്തു 
വിന്‍െറ പരിമളമാണ്‌. 1നശിക്കുന്നവര്‍ക്ക്‌ ഞ 
ങ്ങള്‍ മരണം കൊണ്ടുവരുന്ന മരണത്തിന്‍െറ 
ദുര്‍ഗന്ധമാണ്‌. രക്ഷിക്കപ്പെടുന്നവര്‍ക്കോ, 
ഞങ്ങള്‍ ജീവന്‍ കൊണ്ടുവരുന്ന ജീവന്‍െറ പരി 
മളവും. അതുകൊണ്ട്‌ ഇതു ചെയ്യുവാന്‍ ആ 
രാണു യോഗ്യന്‍? മ്മറ്റുള്ളവര്‍ ചെയ്യുന്നതു 
പോലെ ദൈവവചനം വിറ്റു കാശുണ്ടാക്കു 
വാന്‍ ഞങ്ങള്‍ക്കാഗ്രഹമില്ല. പക്ഷേ ആത്മാര്‍ 
ത്ഥതയോടെ ക്രിസ്തുവില്‍ ഞങ്ങള്‍ ദൈവസാ 
ന്നിദ്ധ്യത്തില്‍ സത്യം സംസാരിക്കുന്നു. ദൈവം 
അയച്ചവരെപ്പോലെ ഞങ്ങള്‍ സംസാരിക്കുന്നു. 


ദൈവത്തിന്‍െറ പുതിയനിയമ 
ത്തിന്‍െറ ദാസന്മാര്‍ 

ഞങ്ങള്‍ വീണ്ടും സ്വയം അഭിമാനിക്കുന്നു 

വെന്നോ? ഞങ്ങള്‍ക്ക്‌ മറ്റു ചിലരെപ്പോലെ 
നിങ്ങള്‍ക്കോ നിങ്ങളില്‍നിന്നോ ശുപാര്‍ശക്ക 
ത്തുവേണമെന്നോ? 2നിങ്ങള്‍ തന്നെ ഞങ്ങളുടെ 
കത്താണ്‌. ആ കത്ത്‌ നിങ്ങളുടെ ഹൃദയങ്ങളില്‍ 
എഴുതപ്പെട്ടിരിക്കുന്നു. അത്‌ എല്ലാവരാലും 
അറിയപ്പെടുകയും വായിക്കപ്പെടുകയും ചെ 
യുന്നു. 3ക്രിസ്തു ഞങ്ങളിലൂടെ അയച്ച ഒരു 
കത്താണു നിങ്ങളെന്നു നിങ്ങള്‍തന്നെ സ്വയം 
തെളിയിക്കുക. ആ കത്ത്‌ മഷി കൊണ്ടല്ല, 
പക്ഷേ, ജീവിക്കുന്ന ദൈവത്തിന്‍െറ ആത്മാവു 
കൊണ്ട്‌ എഴുതിയതാണ്‌. അത്‌ കല്പലകകളിലല്ല 
എഴുതിയിരിക്കുന്നത്‌. മനുഷ്യഹൃദയങ്ങളി 
ലാണ്‌. 

ദകിസ്തുവിലൂടെ ദൈവത്തിനു മുമ്പാകെ 
ഞങ്ങള്‍ക്കു വിശ്വാസമുള്ളതുകൊണ്ട്‌ ഞങ്ങ 
ള്‍ക്കു ഇതൊക്കെ പറയാം. 5ഞങ്ങള്‍ക്ക്‌ സ്വന്ത 
മായി ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ടെ 
ന്നല്ല ഞാന്‍ പറയുന്നത്‌. ഞങ്ങളുടെ പ്രവൃത്തി 
കളെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയത്‌ ദൈ 
വമാണ്‌. ദൈവം തന്‍റെ ജനതയുമായുണ്ടാ 
ക്കിയ പുതിയനിയമത്തിനന്‍െറ കഴിവുറ്റ ദാസ 
ന്മാരാകാന്‍ ഞങ്ങളെ പ്രാപ്തരാക്കി. ഈ 
പുതിയനിയമം ഒരു എഴുതപ്പെട്ട ന്യായപ്രമാ 
ണമല്ല. അത്‌ ആത്മാവിന്‍േറതാണ്‌. എഴുതപ്പെട്ട 
ന്യായപ്രമാണം മരണത്തെ കൊണ്ടുവരുന്നു. 
എന്നാല്‍ ആത്മാവ്‌ ജീവന്‍ നല്‍കുന്നു. 

















പുതിയനിയമം ഉന്നത മഹത്വം തരുന്നു 

മരണത്തിന്‍െറ ശുശ്രൂഷ കല്ലിൽ എഴുതപ്പെ 
ട്ടിരിക്കുന്നു. ദൈവമഹത്വത്തോടൊത്താണതു 
വന്നത്‌. യിസ്രായേല്‍ജനതയ്ക്ക്‌ തുടര്‍ച്ചയായി 
നോക്കാന്‍ കഴിയാത്തത്ര തേജസ്സായിരുന്നു മോ 
ശെയുടെ മുഖത്ത്‌. പിന്നീട ആ മഹത്വത്തിന്‍െറ 
തേജസ്സ്‌ മാഞ്ഞു കൊണ്ടിരുന്നു. തീര്‍ച്ചയായും 
ആത്മാവിന്‍െറ ശുശ്രൂഷ അതിലും മഹത്വമേറി 
യതായിരിക്കും. ഇതാണു ഞാന്‍ അര്‍ത്ഥമാക്കു 


1119 


ന്നത്‌. ജനങ്ങളെ പാപികളെന്നു വിധിച്ച ആ 
ശുശ്രൂഷ മഹത്വമുള്ളതായിരുന്നു. അപ്പോള്‍ ജന 
ങ്ങളെ ദൈവത്തിനു മുമ്പില്‍ നീതീകരിക്കുന്ന 
ശുശ്രൂഷയ്ക്ക്‌ അത്യധികം മഹത്വമുണ്ടാകും. 
10ആ പഴയ ശുശ്രൂഷയ്ക്കു മഹത്വമുണ്ടായി 
രുന്നു. എന്നാല്‍ പുതിയ ശുശ്രൂഷയുടെ മഹത്വ 
വുമായി തുലനം ചെയ്യുമ്പോള്‍ ആദ്യത്തേതിനു 
ഒന്നുമുണ്ടായിരുന്നില്ല. മങ്ങിയത്‌ മഹത്വത്തോ 
ടെയാണു വന്നതെങ്കില്‍ ഈ നിത്യമായ 
ശുശ്രൂഷ അതിലും മഹത്വമുള്ളതാണ്‌. 
ഇത്തരം പ്രതീക്ഷയുള്ളതിനാല്‍ ഞങ്ങള്‍ 
ധൈര്യശാലികളാണ്‌. ഞങ്ങള്‍ മോശെയെ 
പ്പോലെയല്ല. അവന്‍ തന്‍െറ മുഖത്തിനു ഒരാവ 
രണമണിഞ്ഞു. യിസ്രായേല്‍ക്കാര്‍ അതു 
കാണാതിരിക്കാനാണ്‌ അവന്‍ മുഖം മൂടിയത്‌. 
മഹത്വം അപ്രത്യക്ഷമാവുകയായിരുന്നു. അവര്‍ 
അതിന്‍െറ അവസാനം കാണരുതെന്ന്‌ മോശെ 
ആഗ്രഹിച്ചിരുന്നു. 4പക്ഷേ ഒന്നും മനസ്സിലാകാ 
ത്തവിധം അവരുടെ മനസ്സ്‌ അടച്ചിരുന്നു. ഇന്നു 


2 കൊരിന്ത്യര്‍ 3:10-4:18 


യേശുവിനുവേണ്ടി നിങ്ങളുടെ ദാസന്മാരാ 
ണെന്നും. ദൈവം ഒരിക്കല്‍ പറഞ്ഞു, “ഇരുട്ടില്‍ 
നിന്ന്‌ പ്രകാശം തിളങ്ങും!” ഈ ദൈവം തന്നെ 
യാണ്‌ അവന്‍െറ വെളിച്ചം ഞങ്ങളുടെ ഹൃദയ 
ങ്ങളില്‍ പ്രകാശിപ്പിച്ചത്‌. ക്രിസ്തുവിന്‍െറ 
മുഖത്തെ ദൈവീകതേജസ്റസിനെ അറിയാന്‍ 
അനുവദിക്കുക വഴിയാണ്‌ ദൈവം ഞങ്ങള്‍ക്കു 
ആ പ്രകാശം നല്‍കിയത്‌. 

"ദൈവത്തില്‍ നിന്നാണ്‌ ഞങ്ങള്‍ക്ക്‌ ഈ 
നിധി ലഭിച്ചത്‌. പക്ഷേ ഞങ്ങള്‍ ആ നിധി 
ഉള്‍ക്കൊള്ളുന്ന മണ്‍ഭരണികള്‍ മാത്രമാണ്‌. ആ 
മഹാശക്തി ഞങ്ങളില്‍ നിന്നല്ലമറിച്ച്‌ ദൈവ 
ത്തില്‍നിന്നാണെന്ന്‌ അതുകാണിക്കുന്നു. &ഞ 
ങ്ങള്‍ക്കു ചുറ്റും നിറയെ ബുദ്ധിമുട്ടുകളാണെ 
ങ്കിലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. എന്താ 
ണു ചെയ്യേണ്ടതെന്നു പോലും ചിലപ്പോള്‍ 
ഞങ്ങള്‍ക്കറിയാ൯ കഴിയില്ലെങ്കിലും ഞങ്ങള്‍ 
കൈവിടപ്പെട്ടിട്ടില്ല. 9പലപ്പോഴും ഞങ്ങള്‍ 




















പോലും അവര്‍ പഴയനിയമം വായിക്കുമ്പോള്‍ 
അതേ ആവരണം അര്‍ത്ഥത്തെ മൂടിയിരിക്കുന്നു. 
ആ ആവരണം മാറ്റപ്പെട്ടിരുന്നില്ല. ക്രിസ്തുവി 
ലൂടെ മാത്രമേ അതു മാറ്റപ്പെടു. 1“എന്നാല്‍ 
ഇന്നും, അവര്‍ മോശെയുടെ ന്യായപ്രമാണം 
വായിക്കുമ്പോള്‍ അവരുടെ മനസ്സിനുമുകളില്‍ 
ഒരാവരണം ഉണ്ടാകും. 16എന്നാല്‍ ഒരാള്‍ മാന 
സാന്തരപ്പെട്ട കര്‍ത്താവിനെ പിന്തുടര്‍ന്നാല്‍, 
ആ ആവരണം മാറ്റപ്പെടും. 17കര്‍ത്താവ്‌ ആത്മാ 
വാകുന്നു. കര്‍ത്താവിന്‍െറ ആത്മാവ്‌ എവി 
ടെയുണ്ടോ അവിടെ സ്വാതന്ത്രമുണ്ടാകും. 
18നമ്മുടെ മുഖങ്ങള്‍ മൂടിയിട്ടില്ല. നാമെല്ലാം 
കര്‍ത്താവിന്‍െറ മഹത്വം കാണിക്കുന്നു. നമ്മള്‍ 
അവനെപ്പോലെ മാറ്റപ്പെടുന്നു. നമ്മിലെ ആ 
മാറ്റം കൂടുതല്‍ കൂടുതല്‍ മഹത്വത്തെ കൊണ്ടുവ 
രുന്നു. ഈ മഹത്വം കര്‍ത്താവില്‍നിന്നു വരുന്നു. 
അവന്‍ ആത്മാവുമാകുന്നു. 











മണ്‍ഭരണികളിലെ ആത്മീയ നിധി 

ദൈവം, അവന്‍െറ കാരുണ്യത്താല്‍, ഞങ്ങ 
4 ളെ ഈ ജോലി ചെയ്യാന്‍ ഏല്ലിച്ചു. അതു 
കൊണ്ട്‌ ഞങ്ങള്‍ നിരാശരാകുന്നില്ല. അതുപേ 
ക്ഷിക്കുന്നുമില്ല. പക്ഷേ ഞങ്ങള്‍ നാണം കെട്ട 
രഹസ്യവഴികളില്‍നിന്നു മാറിയിരിക്കുന്നു. ഞ 
ങ്ങള്‍ കൌശലങ്ങളൂപയോഗിക്കാനോ ദൈവ 
ത്തിന്‍റെ ഉപദേശങ്ങള്‍ മാറ്റാനോ കൂട്ടാക്കിയി 
ട്ടില്ല. ഞങ്ങള്‍ സത്യം തുറന്നുതന്നെ പഠിപ്പി 
ക്കുന്നു. അങ്ങനെയാണ്‌ ഞങ്ങള്‍ ആരെന്നു ജന 
ങ്ങള്‍ക്കു കാണിച്ചുകൊടുക്കുന്നത്‌. ദൈവ 
ത്തിനു മുന്നില്‍ ഞങ്ങളാരാണെന്ന്‌ അങ്ങനെ 
യാണവര്‍ക്കു അവരുടെ ഹൃദയത്തില്‍ മനസ്സിലാ 
യത്‌. ഞങ്ങള്‍ പ്രസംഗിക്കുന്ന സുവിശേഷം 
മൂടുപടമണിഞ്ഞതായിരിക്കാം. പക്ഷേ നഷ്ട 
പ്പെട്ടവര്‍ക്കുമാത്രമേ അതു മൂടുപടമണിഞ്ഞ 
താകൂ. 4അവിശ്വാസികളുടെ മനസ്സിനെ ഈ 
ലോകത്തിന്‍െറ ഭരണാധിപന്‍ അന്ധമാക്കി 
യിരിക്കുന്നു. അവര്‍ക്ക്‌ സുവിശേഷത്തെ- ക്രി 
സ്തുവിന്‍െറ മഹത്വത്തിന്‍റെ സുവിശേഷ 
ത്തെ വെളിച്ചമായി കാണാന്‍ കഴിയില്ല. ക്രി 
സ്തുവാണ്‌ ദൈവത്തിന്‍െറ പ്രതിച്ഛായ. 
ഞങ്ങള്‍ ഞങ്ങളെപ്പറ്റി പ്രസംഗിക്കുന്നില്ല. 
എന്നാല്‍ യേശുക്രസ്തുവാണ്‌ കര്‍ത്താവ്‌ എ 
ന്നത്രെ ഞങ്ങള്‍ പ്രസംഗിക്കുന്നത്‌; ഞങ്ങള്‍ 











ഭരണാധിപന്‍ “ദൈവം” എന്നര്‍ത്ഥം. 


പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങള്‍ കൈ 
വിടുകയില്ല. ചിലപ്പോള്‍ ഞങ്ങള്‍ക്കു വേദനി 
ചിട്ടുണ്ടെങ്കിലും ഞങ്ങള്‍ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. 
10യേശൂവി൯ന്‍െറ മരണം എല്ലായ്പ്പോഴും 
ഞങ്ങള്‍ ഞങ്ങളുടെ ശരീരത്തില്‍ പേറുന്നു. 
ക്രിസ്തുവിന്‍െറ ജീവിതവും ഞങ്ങളുടെ ശരീര 
ത്തിലൂടെ അറിയേണ്ടതിലേക്കായി ഞങ്ങള്‍ കര്‍ 
ത്താവിനന്‍െറ മരണത്തെ വഹിക്കുന്നു. 1ഞങ്ങള്‍ 
ജീവിച്ചിരിക്കുന്നെങ്കിലും യേശുവിനു വേണ്ടി 
ഞങ്ങളെപ്പോഴും മരണം എന്ന അപകടത്തി 
ലാണ്‌. യേശുക്രിസ്‌തുവിനെ ജീവിതം 
നമ്മുടെ നശ്വരമായ ശരീരത്തില്‍ കാണുന്നതി 
നാണു നമുക്കിങ്ങനെ സംഭവിക്കുന്നത്‌. 122അതി 
നാല്‍ മരണം ഞങ്ങളില്‍ പ്രവര്‍ത്തിക്കുന്നു, 
പക്ഷേ ജീവന്‍ നിങ്ങളിലും. 

തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതപ്പെ 
ട്ടിരിക്കുന്നു, “ഞാന്‍ വിശ്വസിച്ചു, അതിനാല്‍ 
ഞാന്‍ സംസാരിച്ചു.”* ഞങ്ങളുടെ വിശ്വാസ 
വും അങ്ങനെയാണ്‌. ഞങ്ങള്‍ വിശ്വസിക്കുന്നു, 
അതിനാല്‍ ഞങ്ങള്‍ സംസാരിക്കുന്നു. 4കര്‍ത്താ 
വായ യേശുവിനെ ദൈവം ഉയിര്‍ത്തെഴുന്നേ 
ല്വിച്ചു. ദൈവം ഞങ്ങളെയും യേശൂവിനോ 
ടൊത്ത്‌ ഉയിര്‍പ്പിക്കുമെന്ന്‌ ഞങ്ങള്‍ക്കറിയാം. 
ദൈവം ഞങ്ങളെ നിങ്ങളോടൊത്തു കൊണ്ടു 
വരികയും നമ്മള്‍ അവന്‍െറ സന്നിധിയില്‍ 
നില്‍ക്കുകയും ചെയ്യും. ഇതെല്ലാം നിങ്ങള്‍ക്കു 
വേണ്ടിയാണ്‌. അങ്ങനെ ദൈവത്തിന്‍െറ കാരു 
ണ്യം കൂടുതല്‍ കൂടുതല്‍ ആളുകള്‍ക്കു നല്‍കു 
മ്പോള്‍ അത്‌ ദൈവത്തിന്‍െറ മഹത്വത്തിന്‌ 
കൂടുതല്‍ കൂടുതല്‍ സ്തോത്രങ്ങളെ കൊണ്ടു 
വരും. 











വിശ്വാസത്തോടെ ജീവിക്കുന്നു 

16അതുകൊണ്ടാണ്‌ ഞങ്ങള്‍ ഒരിക്കലും ദുര്‍ബ്ു 
ലരാകാത്തത്‌. ഞങ്ങളുടെ ഭാതികശരീരം ദിനം 
പ്രതി ദുര്‍ബ്ലമാകുമ്പോഴും ഞങ്ങളുടെ ഉള്ളി 
ലെ ആത്മാവ്‌ പുതുതായിക്കൊണ്ടിരിക്കുന്നു. 
കുറച്ചു സമയത്തേക്കു ഞങ്ങള്‍ക്കു ചെറിയ 
പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങള്‍ ഞ 
ങ്ങളെ നിത്ൃമഹത്വത്തിലേക്കു നയിക്കുന്നു. ആ 
മഹത്വമാണ്‌ പ്രശ്നങ്ങളെക്കാള്‍ വലുത്‌. 18അതു 
കൊണ്ട്‌ ഞങ്ങള്‍ കാണുന്നതിനെപ്ഛറ്റിയല്ല 
കാണാനാകാത്തതിനെച്ഛറ്റി ചിന്തിക്കുന്നു. 
കണ്ടതിനെപ്പറ്റിയല്ല. നമ്മള്‍ കാണുന്നത്‌ കുറച്ചു 











“ഞാന്‍ ... സംസാരിച്ചു” ഉദ്ധരണി സങ്കീ. 11610. 


2 കൊരിന്ത്യര്‍ 5:1-6:6 


സമയത്തേക്കേ നിലനില്‍ക്കൂ. നമ്മള്‍ക്കു കാണാ 
നാകാത്തതു എന്നെന്നും നിലനില്‍ക്കും. 
ഞങ്ങളുടെ ശരീരം- ഞങ്ങള്‍ ഈ ഭൂമിയില്‍ 
വസിക്കുന്ന കൂടാരം-തകര്‍ക്കുപ്പെടുമെന്ന്‌ 
ഞങ്ങള്‍ക്കറിയാം. പക്ഷേ ദൈവം ഞങ്ങള്‍ക്കു 
വസിക്കാന്‍ ഒരു വീടു കരുതും. അതു മനുഷ്യ 
നിര്‍മ്മിതമായിരിക്കയില്ല. അത്‌ സ്വര്‍ഗ്ഗത്തില്‍ 
നിത്യമായ ഒന്നായിരിക്കും. 2പക്ഷേ ഞങ്ങളുടെ 
ഈ ശരീരം ക്ഷീണിതമായിരിക്കുന്നു. ഞങ്ങ 
ളുടെ സ്വര്‍ഗ്ഗീയ ഭവനത്തിനായി ഞങ്ങള്‍ ദൈ 
വത്തോടു പ്രാര്‍ത്ഥിക്കുന്നു. 3അതു ഞങ്ങളെ 
വസ്ത്രം ധരിപ്പിച്ച്‌ ഞങ്ങളുടെ നഗ്നത മറ 
യ്ക്കും. 4ഈ കൂടാരത്തില്‍ ഞങ്ങള്‍ വസിക്കു 
മ്പോള്‍ ഞങ്ങള്‍ക്കു ഭാരങ്ങളുണ്ടാകുന്നു, ഭാതീ 
കമായ ഈ ശരീരം കൈവെടിയണമെന്ന ആശ 
യാലല്ല പക്ഷേ സ്വര്‍ഗ്ഗീയമായ ഭവനത്തില്‍ 
വസിക്കണമെന്ന ആഗ്രഹത്താല്‍ തന്നെ. അ 
പ്പോള്‍ നശ്വരമായ ഈ ശരീരം ജീവന്‍ കൊണ്ടു 
പൊതിയപ്പെടും. 5അതിനായിട്ടാണു ദൈവം 
ഞങ്ങളെ ഉണ്ടാക്കിയത്‌. ദൈവം ഞങ്ങള്‍ക്കു 
ആ ജീവന്‍ നല്‍കുമെന്നതിനു തെളിവായിട്ടാണ്‌ 
ആത്മാവിനെ ഞങ്ങള്‍ക്കു നല്‍കിയിരിക്കുന്നത്‌. 
അതുകൊണ്ട്‌ ഞങ്ങള്‍ക്കു എപ്പോഴും ധൈര്യ 
മുണ്ട്‌. ഈ ശരീരത്തില്‍ ജീവിക്കുമ്പോള്‍ ഞങ്ങള്‍ 
കര്‍ത്താവില്‍നിന്നും അകലെയാണെന്നു ഞങ്ങ 
ള്‍ക്കറിയാം. ?7വിശ്വാസത്താലാണു ഞങ്ങള്‍ 
ജീവിക്കുന്നത്‌, കാണുന്നതിലല്ല. 8അതുകൊണ്ട്‌ 
ഞാന്‍ പറയുന്നു ഞങ്ങള്‍ക്കു വിശ്വാസമുണ്ട്‌. 
അതിനാല്‍ ഈ ശരീരത്തില്‍നിന്നകന്ന്‌ കര്‍ത്താ 
വിനോടു കൂടെ വീട്ടിലായിരിക്കാ൯ ഞങ്ങള്‍ 
ആഗ്രഹിക്കുന്നു. “ദൈവത്തെ പ്രീതിപ്പെടുത്തുക 
യാണ്‌ ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഈ 
ശരീരത്തിലായിരിക്കുമ്പോഴും കര്‍ത്താവിനോ 
ടൊത്തായിരിക്കുമ്പോഴും അവനെ സന്തുഷ്ട 
നാക്കുകയാണ്‌ ഞങ്ങള്‍ക്കാഗ്രഹം. 1ഞങ്ങള്‍ 
എല്ലാവരും ക്രിസ്തുവിനു മുമ്പില്‍ വിധിക്ക 
പ്പെടാന്‍ നിന്നേ പറ്റൂ. ഓരോരുത്തനും അര്‍ഹി 
ക്കുന്നതു ലഭിക്കും. ഭൂമിയിലെ ശരീരത്തില്‍ ജീവി 
ച്ചപ്പോള്‍ ചെയ്ത പ്രവൃത്തിയുടെ നന്മതിന്മയ 
നുസരിച്ച്‌ ഓരോരുത്തര്‍ക്കും വിധി ലഭിക്കും. 











ദൈവത്തിന്‍െറ സ്‌നേഹിതരാകാ൯ 
സഹായിക്കുന്നു 

കര്‍ത്താവിനെ ഭയക്കണമെന്നതിന്‍്െറെ അര്‍ 
ത്ഥമെന്തെന്ന്‌ ഞങ്ങള്‍ക്കറിയാം. അതിനാല്‍ 
സത്യം സ്വീകരിക്കാന്‍ ആളുകളെ സഹായിക്കു 
ന്നതിനു ഞങ്ങള്‍ ശ്രമിക്കുന്നു. ഞങ്ങള്‍ യഥാര്‍ 
ത്ഥത്തില്‍ എന്താണെന്നു ദൈവത്തിനറിയാം. 
നിങ്ങള്‍ക്കും അതറിയാമെന്നാണെനന്‍െറെ ധാരണ. 
12ഞങ്ങള്‍ നിങ്ങളോടു വീണ്ടും ആത്മ പ്രശംസ 
നടത്തുകയല്ല. പക്ഷേ ഞങ്ങളെപ്പറ്റി നിങ്ങ 
ളോടു പറയുകയാണ്‌. ഞങ്ങളെച്ചൊല്ലി അഭിമാ 
നിക്കാനുള്ള കാരണങ്ങള്‍ നല്‍കുകയാണ്‌. 
പുറമേ കാണാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാ 
നത്തില്‍ അഹങ്കരിക്കുന്നവരോട്‌ മറുപടി പറ 
യാന്‍ നിങ്ങള്‍ക്കപ്പോള്‍ കഴിയും. ഒരാളുടെ ഹൃദ 
ത്തിലെന്താണുള്ളതെന്ന്‌ അവര്‍ കാര്യമാക്കു 
ന്നില്ല. ഞങ്ങള്‍ മാനസീകമായി സുബോധ 
മില്ലാത്തവരാണെങ്കില്‍ അതു ദൈവത്തിനു 
മാത്രം വേണ്ടിയാണ്‌. ഞങ്ങള്‍ക്കു നേരായ മന 
സുണ്ടെങ്കില്‍ അതു നിങ്ങള്‍ക്കുമാണ്‌. 4ക്രിസ്തു 
വിന്‍റെ സ്നേഹം ഞങ്ങളെ നിയന്ത്രിക്കുന്നു. 
എന്തുകൊണ്ടെന്നാല്‍ ഒരുവന്‍ എല്ലാ ജനത 
യ്ക്കുവേണ്ടിയും മരിച്ചു എന്നു ഞങ്ങള്‍ക്ക 





1120 


റിയാം. അതുകൊണ്ട്‌ എല്ലാവരും മരിച്ചു. 15ജീവി 
ചിരിക്കുന്നവര്‍ക്ക്‌ ഇനിയങ്ങോട്ടു തങ്ങള്‍ക്കു 
വേണ്ടി ജീവിക്കാതിരിക്കാന്‍ ക്രിസ്തു എല്ലാവ 
ര്‍ക്കും വേണ്ടി മരിച്ചു. അവന്‍ അവര്‍ക്കുവേണ്ടി 
മരിക്കുകയും ഇനി അവന്‍ തനിക്കു വേണ്ടി 
ജീവിക്കുന്നതിനായി ഉയിര്‍ത്തെഴുന്നേല്‍ക്കു 
കയും ചെയ്തു. 

1ണപ്പോള്‍ മുതല്‍ ആരെപ്ലറ്റിയും ലാകീകര്‍ 
ചിന്തിക്കുന്നതുപോലെ ഞങ്ങള്‍ ചിന്തിക്കുക 
യില്ല. മുമ്പ്‌ ഞങ്ങള്‍ ക്രിസ്തുവിനെല്ലറ്റി ഈ 
വഴിയില്‍ ചിന്തിച്ചിരുന്നു. എന്നാല്‍ ഇപ്പോള്‍ 
ഞങ്ങളങ്ങനെ ചിന്തിക്കില്ല.17ഒരുവ൯ ക്രിസ്തു 
വിലായാല്‍ അവന്‍ പൂതിയ സൃഷ്ടിയാകുന്നു. 
പഴയതെല്ലാം മാറിയിരിക്കുന്നു. എല്ലാം പുതു 
താക്കപ്പെട്ടിരിക്കുന്നു. 1ഈയുള്ളതെല്ലാം ദൈവ 
ത്തന്നെ ദൈവം ക്രിസ്തുവിലൂടെ 
അവനേയും നമ്മേയും അനുരഞ്ജിപ്പിച്ചു. ജന 
ങ്ങളെ അവനോട്‌ അനുരഞ്ജി പ്പിക്കുന്ന വേല 
ദൈവം ഞങ്ങള്‍ക്കു തരികയും ചെയ്തു. 19മനു 
ഷ്യൃരാശിക്കും തനിക്കുമിടയില്‍ സമാധാനം 
സ്ഥാപിച്ചുകൊണ്ട്‌ ദൈവം ക്രിസ്തുവില്‍ 
ഉണ്ടായിരുന്നെന്നാണ്‌ ഞാന്‍ സൂചിപ്പിക്കുന്നത്‌. 
മനുഷ്യരുടെ പാപങ്ങള്‍ അവര്‍ക്കെതിരായി 
കണക്കിലെഴുതാതെ ക്രിസ്തുവില്‍ ജീവിക്കുന്ന 
വരെ ദൈവം പാപവിമുക്തരക്കുന്നു. ജനങ്ങ 
ള്‍ക്ക്‌ ഈ സമാധാനസന്ദേശം എത്തിക്കാന്‍ 
അവന്‍ ഞങ്ങളെ നിയോഗിച്ചു. 2അതുകൊണ്ടു 
ക്രിസ്തുവിനു വേണ്ടി പ്രസംഗിക്കാന്‍ ഞങ്ങള്‍ 
അയയ്ക്കപ്പെട്ടിരിക്കുന്നു. അത്‌ ദൈവം ഞങ്ങളി 
ലൂടെ ജനങ്ങളെ വിളിക്കുന്നതുപോലെയായി 
രുന്നു. നിങ്ങള്‍ ദൈവവുമായി സമാധാന 
ത്തില്‍ കഴിയണമെന്ന്‌ നിങ്ങളോട്‌ അപേക്ഷി 
ക്കുമ്പോള്‍ ഞങ്ങള്‍ ക്രിസ്തുവിന്‍റെ പേരില്‍ 
സംസാരിക്കുകയാണ്‌. മ2ക്രിസ്തുവില്‍ പാപമി 
ല്ലായിരുന്നു. എന്നാല്‍ ദൈവം അവനെ ഞങ്ങ 
ളെപ്രതി പാപമാക്കി. ദൈവസമക്ഷം ഞങ്ങള്‍ 
ക്രിസ്തുവില്‍ നീതീകരിക്കപ്പെടുന്നതിനാണ്‌ 
അവന്‍ ഇങ്ങനെ ചെയ്തത്‌. 

ഞങ്ങള്‍ ദൈവത്തോടൊത്ത്‌ പ്രവര്‍ത്തിക്കു 

ന്നവരാണ്‌. അതുകൊണ്ട്‌ ഞങ്ങള്‍ നിങ്ങ 
ളോട്‌ അപേക്ഷിക്കുന്നു: ദൈവത്തില്‍നിന്ന്‌ 
നിങ്ങള്‍ സ്വീകരിച്ച കൃപ വൃര്‍ത്ഥമാക്കരുത്‌. 
ദൈവം പറയുന്നു, 

“തക്കസമയത്ത്‌ ഞാന്‍ നിന്നെ കേട്ടു. രക്ഷ 
യുടെ ദിവസത്തില്‍ ഞാന്‍ നിനക്ക്‌ സഹായ 
വും നല്‍കി.” യെശയ്യാവ്‌ 49:8 





























ഞാന്‍ നിങ്ങളോടു പറയുന്നു, ഇതാണ്‌ “തക്ക 
സമയം” “രക്ഷയുടെ ദിവസം” ഇതാകുന്നു. 

ഞങ്ങളുടെ പ്രവൃത്തിയില്‍ ജനങ്ങള്‍ എന്തെ 
ങ്കിലും തെറ്റ്‌ കണ്ടുപിടിക്കാന്‍ ഞങ്ങള്‍ക്കാഗ്രഹ 
മില്ല. അതുകൊണ്ട്‌ മറ്റുള്ളവര്‍ക്ക്‌ ബുദ്ധിമുട്ടുണ്ടാ 
ക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങള്‍ ചെയ്യുകയില്ല. 
പ്രക്ഷേ യാതനകള്‍ സഹിച്ചും കുഴപ്പങ്ങളില്‍ 
അകപ്പെട്ടും പ്രയാസപ്പെട്ടും വലിയ പ്രശ്ന 
ങ്ങളെ നേരിട്ടുകൊണ്ടും എല്പാമാര്‍ഗ്ഗത്തിലും 
ദൈവത്തിന്‍െറ ദാസന്മാരാണെന്ന്‌ ഞങ്ങള്‍ 
കാണിക്കുന്നു. ര്‍ദ്ദിക്കപ്പെടുകയും തടവറയി 
ലേക്ക്‌ എറിയപ്പെടുകയും ചെയ്യുന്നു. ജനങ്ങള്‍ 
കോപാകുലരായി ഞങ്ങള്‍ക്കെതിരായി ലഹ 
ഒകള്‍ സംഘടിപ്പിക്കുന്നു. പലപ്പോഴും ഈണും 
ഉറക്കവുമില്ലാതെ ഞങ്ങള്‍ കഠിനാദ്ധ്വാനം ചെ 
യുന്നു. ഞങ്ങള്‍ അറിവിലും ക്ഷമയിലും കാരു 
ണ്ൃത്തിലും പരിശുദ്ധിയിലുംകൂടി ദൈവ 














1121 


ത്തിന്‍െറ ദാസന്മാരാണെന്ന്‌ കാണിച്ചു കൊ 
ടുത്തു. പരിശുദ്ധാത്മാവിലൂടെയും യഥാര്‍ത്ഥ 
സ്നേഹത്തിലൂടെയും, "സത്യം പറഞ്ഞും ദൈ 
വത്തിന്‍െറ ശക്തിയിലൂടെയും ഞങ്ങള്‍ അതു 
കാണിച്ചു. എല്ലാത്തിനും ഞങ്ങള്‍ക്കുവേണ്ടി 
വാദിക്കുവാനുള്ള അവകാശം ഞങ്ങള്‍ നേരായ 
മാര്‍ഗ്ഗത്തില്‍ ഉപയോഗിക്കുന്നു. “ചിലര്‍ ഞങ്ങ 
ളെ ആദരിക്കുന്നു, പക്ഷേ മറ്റു ചിലര്‍ ഞങ്ങളെ 
അപമാനിക്കുന്നു. ചിലര്‍ ഞങ്ങളെപ്പറ്റി നല്ലത്‌ 
പറയുന്നെങ്കിലും വേറെ ചിലര്‍ ദുഷിച്ചു പറ 
യുന്നു. ചിലര്‍ ഞങ്ങളെ നൂണയന്മാരെന്നു വിളി 
ക്കുന്നു. പക്ഷേ ഞങ്ങള്‍ സത്യം പറയുന്നവ 
രാണ്‌. 9ചിലര്‍ ഞങ്ങളെ അപരിചിതരായി കരു 
തി. പക്ഷേ വളരെപ്പേര്‍ക്കു ഞങ്ങളെ അറിയാം. 
ഞങ്ങള്‍ മരിക്കുന്നതുപോലെ കാണപ്പെട്ടു. 
പക്ഷെ നോക്കൂ! ഞങ്ങള്‍ ജീവിച്ചുകൊണ്ടിരി 
ക്കുന്നു. ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും ഞങ്ങള്‍ 
കൊല്ലപ്പെട. 10ഞങ്ങള്‍ക്ക്‌ ദു:ഖിക്കാന്‍ ഏറെ 
യുണ്ടെങ്കിലും ഞങ്ങള്‍ എപ്പോഴും ഉല്ലസി 
ക്കുന്നു. ഞങ്ങള്‍ പാവങ്ങളാണെങ്കിലും വിശ്വാ 
സത്തില്‍ അനേകം പേരെ ഞങ്ങള്‍ ധനികരാ 
ക്കുന്നു. ഞങ്ങള്‍ ഒന്നുമിലാത്തവരെങ്കിലും 
ഞങ്ങള്‍ക്ക്‌ എല്ലാമുണ്ട്‌. 

1കൊരിന്ത്യരായ നിങ്ങളോട്‌ ഞങ്ങള്‍ സ്വത 
ന്രമായി സംസാരിച്ചു. ഞങ്ങള്‍ നിങ്ങളോട്‌ 
ഹൃദയം തുറന്നു. 12നിങ്ങളോടുള്ള ഞങ്ങളുടെ 
സ്നേഹവികാരങ്ങള്‍ നിലച്ചിട്ടില്ല. നിങ്ങളാണ്‌ 
നിങ്ങളുടെ സ്നേഹത്തിനു തടസ്സമുണ്ടാക്കി 
യത്‌. 13നിങ്ങള്‍ എന്‍െറ മക്കള്‍ എന്ന പോലെ 
യാണ്‌ ഞാന്‍ നിങ്ങളോടു സംസാരിക്കുന്നത്‌. 
ഞങ്ങള്‍ നിങ്ങളോട്‌ ചെയ്തതു പോലെതന്നെ 
ചെയ്യുകയും നിങ്ങളുടെ ഹൃദയം തുറക്കുകയും 
ചെയ്യുക. 


























അക്രൈസ്തവരോടൊത്തുള്ള വാസത്തിനു 

മുന്നറിയിപ്പ്‌ 

4നിങ്ങള്‍ അവിശ്വാസികളെപ്പോലുള്ളവ 
രല്പ. അതിനാല്‍ നിങ്ങള്‍ അവരോടു ചേരാതിരി 
ക്കുക. നന്മയും തിന്മയും ഒരുമിച്ചിരിക്കില്ല. ഇരു 
ട്ടും വെളിച്ചവും ഒന്നും പങ്കുവയ്ക്കില്ല. 4്ക്രി 
സ്തുവിന്‌ ബെലീയാലുമായി എങ്ങനെ ചേരാ 
നാകും.? ഒരു അവിശ്വാസിക്ക്‌ വിശ്വാസിയോ 
ടൊത്ത്‌ എന്തു ചെയ്യാനാകും? 14ദൈവാലയ 
ത്തിന്‌ വിഗ്രഹങ്ങളുമായി ഒരു ചേര്‍ച്ചയുമില്ല. 
ജീവിക്കുന്ന ദൈവത്തിന്‍െറ ആലയം നമ്മളാ 
കുന്നു. ദൈവം പറഞ്ഞതുപോലെ: 

“ഞാ൯ അവരില്‍ വസിക്കുകയും അവരോ 
ടൊത്തു നടക്കുകയും ചെയ്യും. ഞാന്‍ അവരുടെ 
ദൈവവും അവരെന്‍റെ ജനതയുമായിരിക്കും.” 

ചേവ്യ്യ. 2611-12 


17“അതിനാല്‍ നിങ്ങള്‍ അവരില്‍നിന്ന്‌ അക 
ലൂക, സ്വയം അവരില്‍നിന്ന്‌ വേര്‍പെടുക 
കര്‍ത്താവ്‌ പറയുന്നു. അശുദ്ധമായതൊന്നി 
നെയും തൊടരുത്‌, അപ്പോള്‍ ഞാന്‍ നിങ്ങളെ 
സ്വീകരിക്കും.” യെശയ്യാവ്‌ 52:11 


18ഞാ൯ന്‍ നിങ്ങളുടെ പിതാവായിരിക്കും, 
നിങ്ങള്‍ എന്‍െറ പുത്രന്മാരും പുത്രികളും. 

സര്‍വ്വശക്തനായ കര്‍ത്താവു പറയുന്നു.” 
2 ശമുവേല്‍ 7:8;,7:14; 





പ്രിയപ്പെട്ട സ്നേഹിതരേ, നമുക്ക്‌ ദൈവ 
ത്തില്‍നിന്ന്‌ ഈ വാഗ്ദാനങ്ങള്‍ ഉണ്ട്‌. 


2 കൊരിന്ത്യര്‍ 6:7-7:11 


അതുകൊണ്ട്‌ നമ്മുടെ ശരീരത്തെയും മനസ്സി 
നെയും അശുദ്ധമാക്കുന്ന എല്ലാത്തില്‍നിന്നും 
നമുക്കു മോചനം നേടണം. നമ്മള്‍ ജീവിക്കുന്ന 
മാര്‍ഗ്ഗത്തില്‍ത്തന്നെ പൂര്‍ണ്ണരാകുവാന്‍ നമുക്കു 
ശ്രമിക്കാം. കാരണം നമ്മള്‍ ദൈവത്തെ ബഹു 
മാനിക്കുന്നു. 


പൌലൊസിനന്‍െറ ആററ്റാദം 

നിങ്ങളുടെ ഹൃദയം ഞങ്ങള്‍ക്കു തുറക്കുക. 
ഞങ്ങള്‍ ആരോടും തെറ്റു ചെയ്തിട്ടില്ല. ഞങ്ങ 
ളാരുടെയും വിശ്വാസത്തെ നശിപ്പിക്കുകയോ 
വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളെ കുറ്റ 
പ്പെടുത്താനല്ല ഞാനിതു പറയുന്നത്‌. നിങ്ങളോ 
ടൊത്തു ജീവിക്കാനും മരിക്കാനും ഞങ്ങള്‍ തയ്യാ 
റാണെന്നും അത്രമാത്രം ഞങ്ങള്‍ നിങ്ങളെ സ്നേ 
ഹിക്കുന്നുവെന്നും ഞാന്‍ മുമ്പു നിങ്ങളോടു 
പറഞ്ഞിട്ടുണ്ട്‌. “എനിക്കു നിങ്ങളില്‍ വലിയ 
വിശ്വാസമുണ്ട്‌. ഞാന്‍ നിങ്ങളില്‍ അഭിമാനി 
ക്കുന്നു. നിങ്ങള്‍ എനിക്കു വളരെ ധൈര്യം 
തരുന്നു. ഞങ്ങളുടെ എല്ലാ കഷ്ടതകളിലും 
എനിക്കു വലിയ ആഹ്ലാദം തോന്നുന്നു. 

തക്കെദോന്യയില്‍ എത്തിയപ്പോള്‍ ഞങ്ങ 
ള്‍ക്കു വിശ്രമമുണ്ടായില്ല. ഞങ്ങള്‍ക്കു ചുറ്റും 
കഷ്ടതകളായിരുന്നു. ഞങ്ങള്‍ക്ക്‌ ഉള്ളില്‍ ഭയ 
വും പുറത്തു യുദ്ധവുമായിരുന്നു. പക്ഷേ പ്രശ്‌ 
നങ്ങളുള്ളവരെ ദൈവം ആശ്വസിപ്പിക്കുന്നു. 
തീത്തൊസ്‌ വന്നപ്പോള്‍ ദൈവം ഞങ്ങളെ 
ആശ്വസിപ്പിച്ചു. അവന്‍െറ വരവും അവനു 
നിങ്ങള്‍ നല്‍കിയ ആശ്വാസവും ഞങ്ങളെ 
ആശ്വസിപ്പിച്ചു. നിങ്ങള്‍ക്ക്‌ എന്നെ കാണുവാ 
നുള്ള ആഗ്രഹം തീത്തൊസ്‌ ഞങ്ങളോടു പറ 
ഞ്ഞു. നിങ്ങള്‍ക്കു നിങ്ങളുടെ പ്രവൃത്തികളില്‍ 
വളരെ ദു:ഖമുണ്ടെന്ന്‌ അവന്‍ ഞങ്ങളോടു പറ 
ഞ്ഞു. നിങ്ങള്‍ക്കു എനന്‍െറമേലുള്ള മഹത്തായ 
ശ്രദ്ധയെക്കുറിച്ചും തീത്തൊസു പറഞ്ഞു. അതു 
കേട്ടപ്പോള്‍ ഞാന്‍ ഏറെ സന്തോഷിച്ചു. 

ഞാന്‍ നിങ്ങള്‍ക്കയച്ച എഴുത്ത്‌ നിങ്ങളെ 
മുമ്പ്‌ ദു:ഖിതരാക്കിയിരുന്നു. എങ്കിലും അ 
ങ്ങനെ എഴുതിയതില്‍ എനിക്കു കുണ്ഠിതമില്ല. 
ആ കത്ത്‌ നിങ്ങളെ വേദനിപ്പിച്ചു എന്നെനിക്ക 
റിയാം. അതില്‍ ഞാന്‍ ദു:ഖിക്കുന്നു. പക്ഷേ 
കുറച്ചു കാലത്തേക്കല്പേ വേദന ഉണ്ടായുള്ളൂ. 
ഇപ്പ്പോളെനിക്കു സന്തോഷം തോന്നുന്നു. നിങ്ങ 
ളെ ദു:ഖിതരാക്കിയതിലല്ല നിങ്ങളുടെ സങ്കടം 
നിങ്ങളില്‍ മാനസാന്തരമുണ്ടാക്കി എന്നതിലാ 
ണെനന്‍െറെ സന്തോഷം. ദൈവേച്ഛപോലെ 
തന്നെ നിങ്ങള്‍ ദുഃഖിതരായി. അതിനാല്‍ നി 
ങ്ങള്‍ ഒരു വഴിയിലും ഞങ്ങളാല്‍ പീഡിപ്പിക്ക 
പ്ലപെട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നപ്ര കാരം 
ഖേദിക്കുന്ന ഒരുവന്‌ മാനസാന്തരം സംഭവി 
ക്കുന്നു. ഇത്‌ ഒരുവനെ രക്ഷയിലേക്കു നയി 
ക്കുന്നു. നമുക്കതില്‍ ദു:ഖിക്കേണ്ടതില്ല. എന്നാല്‍, 
ലോകത്തിനുള്ള ദു:ഖത്തിന്‍െറ രീതി മരണത്തെ 
വരുത്തും. 1ദൈവീകമായ ദു:ഖം നിങ്ങള്‍ക്കു 
ണ്ടായിരുന്നു. ഇപ്പോള്‍ ആ ദു:ഖം നിങ്ങള്‍ക്കെ 
ന്താണു കൊണ്ടുവന്നതെന്നു കാണുക. ആ 
ദു:ഖം നിങ്ങളെ വളരെ ഗനരവക്കാരാക്കി. നി 
ങ്ങള്‍ തെറ്റുകാരല്ലെന്നു സ്ഥാപിക്കാന്‍ നിങ്ങള്‍ 
ക്കത്‌ ആഗ്രഹമുണ്ടാക്കി. അതു നിങ്ങളെ കോപാ 
കുലരും ഭീരുക്കളുമാക്കി. അത്‌ എന്നെ കാണുന്ന 
തിനു നിങ്ങളെ പ്രേരിപ്പിച്ചു. അതു നിങ്ങളെ 
ശ്രദ്ധാലൂക്കളാക്കി. ശരി മാത്രം ചെയ്യുന്നതിന്‌ 
അതു നിങ്ങളെ പ്രേരിപ്പിച്ചു. ആ പ്രശ്നത്തില്‍ 
നിങ്ങള്‍ നിങ്ങളെത്തന്നെ കുറ്റവിമുക്തരാക്കു 























2 കൊരിന്ത്യര്‍ 7:12-8:24 


കയും ചെയ്തു. 2ഞാന്‍ ആ കത്തെഴുതിയതു 
ഉപദ്രവം ചെയ്തവനോ, ഉപദ്രവിക്കപ്പെടു 
വനോ വേണ്ടിയുമല്ല. പക്ഷേ നിങ്ങള്‍ക്കു ഞങ്ങ 
ളുടെ മേലുള്ള ശുഷ്കാന്തി ദൈവത്തിനു മു 
മ്പാകെ കാണിക്കുന്നതിനായിരുന്നു ഞാ൯ ആ 
കത്തെഴുതിയത്‌. 13അതുകൊണ്ടാണ്‌ ഞങ്ങള്‍ 
ആശ്വസിപ്പിക്കപ്പെട്ടത്‌. 

ഞങ്ങള്‍ വളരെ ആശ്വസിപ്പിക്കപ്പെട്ടു. കൂടാ 
തെ തീത്തൊസ്റിന്‍െറെ ആഹ്ലാദത്തില്‍ ഞങ്ങ 
ള്‍ക്കു കൂടുതല്‍ സന്തോഷമുളവായി. നിങ്ങളെ 
ല്ലാവരും അവന്‍െറ മനസ്സിന്‌ സ്വസ്ഥത നല്‍കി. 
14നിങ്ങളെക്കുറിച്ച്‌ ഞാന്‍ തീത്തൊസിനു മു 
മ്പില്‍ പ്രശംസ നടത്തി. നിങ്ങളുടെ കാര്യ 
ത്തില്‍ എനിക്കു തെറ്റുപറ്റിയില്ലെന്നും നിങ്ങള്‍ 
തെളിയിച്ചു. നിങ്ങളെല്ലാവരും അനുസരി 
ക്കാന്‍ തയ്യാറായിരുന്നു എന്നും ഓര്‍ക്കുമ്പോള്‍ 
നിങ്ങളിലുള്ള അവന്‍െറ സ്നേഹം അധികം 
വര്‍ദ്ധിക്കുന്നു. നിങ്ങള്‍ അവനെ ഭയത്തോടും 
വിറയലോടും സ്വീകരിച്ചു. 1എനിക്കു നിങ്ങ 
ളെ പൂര്‍ണ്ണമായും വിശ്വസിക്കാമെന്നതിനാല്‍ 
എനിക്കു വളരെ സന്തോഷം. 











ക്രിസ്തീയ ദാനം 

സഹോദരന്മാരേ, മക്കെദോന്യയിലെ സഭ 

കള്‍ക്കു ദൈവം നല്‍കിയ കൃപയെക്കുറിച്ച്‌ 
നിങ്ങളെ അറിയിക്കാന്‍ ഇപ്പോള്‍ ഞങ്ങളാഗ്ര 
ഹിക്കുന്നു. 2വലിയ ദുരന്തങ്ങളിലൂടെ ആ 
വിശ്വാസികള്‍ പരീക്ഷിക്കപ്പെട്ടിരുന്നു. അവര്‍ 
വളരെ പാവങ്ങളാണ്‌. എന്നാല്‍ അവര്‍ തങ്ങള്‍ 
ക്കുണ്ടായ മഹത്തായ ആനന്ദംകൊണ്ട്‌ വളരെ 
ദാനം ചെയ്തു. 3കഴിയാവുന്നത്ര അവര്‍ ദാനം 
ചെയ്തുവെന്ന്‌ എനിക്കു നിങ്ങളോടു പറയു 
വാന്‍ കഴിയും. താങ്ങാവുന്നതിലധികം പോ 
ലും ആ വിശ്വാസികള്‍ ദാനം ചെയ്തു. സൌജ 
ന്യമായാണ്‌ അവരിത്‌ ചെയ്തത്‌. ആരും പറ 
ഞ്ഞിട്ടുമല്പ. ദൈവത്തിന്‍െറ ജനതയ്ക്കായി ആ 
ശുശ്രൂഷ പങ്കുവയ്ക്കാന്‍ തങ്ങളെ അനുവദിക്ക 
ണമെന്ന്‌ അവര്‍ ഞങ്ങളോട്‌ വീണ്ടും വീണ്ടും 
യാചിച്ചു. ഞങ്ങള്‍ പ്രതീക്ഷിക്കാത്ത വിധത്തി 
ലാണവര്‍ ദാനം ചെയ്തത്‌. അവര്‍ പണം ദാനം 
ചെയ്യുന്നതിനു മുമ്പു തന്നെ തങ്ങളെത്തന്നെ 
കര്‍ത്താവിനും ഞങ്ങള്‍ക്കുമായി നല്‍കിക്കഴി 
ഞ്ഞിരുന്നു. അതാണു ദൈവം ആഗ്രഹിക്കു 
ന്നതും. അതുകൊണ്ട്‌ കൃപയുടേതായ ഈ പ്രവൃ 
ത്തികള്‍ ചെയ്തുതീര്‍ക്കുന്നതിനു നിങ്ങളെ 
സഹായിക്കാന്‍ ഞങ്ങള്‍ തീത്തൊസിനോടു 
ആവശ്യപ്പെട്ടു. തീത്തൊസാണ്‌ ആ ജോലി തുട 
ങ്ങിയത്‌. "നിങ്ങള്‍ എല്ലാക്കാര്യത്തിലും സമ്പന്ന 
രാണ്‌. വിശ്വാസത്തില്‍, വചനത്തില്‍, അറി 
വില്‍, എല്ലാ കാര്യത്തിലൂമുള്ള ഒരത്സുക്യത്തില്‍ 
ഞങ്ങളില്‍നിന്നു പഠിച്ച സ്നേഹത്തില്‍. അതു 
പോലെ ദാനം ചെയ്യുന്നതിലും നിങ്ങള്‍ സമ്പ 
ന്നരാകുവാ൯ ഞങ്ങള്‍ ആഗ്രഹിക്കുന്നു. 

ദാനം ചെയുവാന്‍ ഞാന്‍ നിങ്ങളോടു കല്ലി 
ക്കുകയല്പ. എന്നാല്‍ നിങ്ങളുടെ സ്നേഹം യഥാ 
ര്‍ത്ഥ സ്നേഹമാണോ എന്നാണെനിക്കറിയേ 
ണ്ടത്‌. മറ്റുള്ളവര്‍ സഹായിക്കുന്നതില്‍ എത്ര 
മാത്രം തല്ലരരാണെന്നു കാണിച്ചു തന്നുകൊ 
ണ്ടാണു ഞാനതു ചെയ്യുന്നത്‌. 9നമ്മുടെ കര്‍ത്താ 
വായ യേശുക്രിസ്തുവിന്‍െറ കൃപയെച്പറ്റി 
നിങ്ങള്‍ക്കറിയാം. ക്രിസ്തു ധനികനായിരുന്നു; 
പക്ഷെ നിങ്ങളെ ധനികരാക്കാ൯ വേണ്ടി 
അവന്‍ ദരിദ്രനായി. 











1122 


10നിങ്ങള്‍ ഇങ്ങനെ ചെയ്യണമെന്നാണ്‌ 
എന്‍റ ആഗ്രഹം: കഴിഞ്ഞവര്‍ഷം ദാനം 
ചെയ്യേണ്ടുന്നവരില്‍ മുമ്പന്മാര്‍ നിങ്ങളായി 
രുന്നു. നല്‍കിയവരിലും നിങ്ങളായിരുന്നു മുമ്പ 
ന്മാര്‍. 1അതുകൊണ്ട്‌ ഇപ്പോള്‍ നിങ്ങള്‍ തുട 
ങ്ങിയ ജോലി മുഴുമിപ്പിക്കുക. അപ്പോള്‍ നിങ്ങ 
ളുടെ “പ്രവൃത്തികള്‍” “ചെയ്യുവാനുള്ള നിങ്ങ 
ളുടെ ആഗ്രഹത്തോട്‌” സമമാകും. നിങ്ങള്‍ക്കുള്ള 
തില്‍നിന്നും ദാനം ചെയ്യുക. 1നല്‍കാന്‍ നിങ്ങ 
ള്‍ക്കാഗ്രഹമുണ്ടെങ്കില്‍ നിങ്ങളുടെ ദാനം സ്വീക 
രിക്കപ്പെടും. നിങ്ങള്‍ക്കുള്ളതിന്‍െറ അടിസ്ഥാന 
ത്തിലാണ്‌ നിങ്ങളുടെ ദാനം വിലയിരുത്തപ്പെ 
ടുന്നത്‌; അല്ലാതെ ഇല്ലാത്തതിന്‍െറ അടിസ്ഥാന 
ത്തിലല്പ. മറ്റുള്ളവര്‍ ആശ്വസിപ്പിക്കപ്പെടു 
മ്പോള്‍ നിങ്ങള്‍ കഷ്ടതയനുഭവിക്കുന്നത്‌ 
കാണുന്നത്‌ ഞങ്ങള്‍ക്കിഷ്ടമില്പ. എല്ലാത്തിലും 
ഞങ്ങള്‍ ആഗ്രഹിക്കുന്നതു സമത്വം ആണ്‌. 4ഈ 
സമയത്ത്‌ നിങ്ങള്‍ക്ക്‌ ധാരാളം ഉണ്ട്‌. നിങ്ങള്‍ 
ക്കുള്ള ഈ സാധനങ്ങള്‍ മറ്റുള്ളവര്‍ക്കു ആവശ്യ 
മുള്ളതു നല്‍കുവാന്‍ സഹായിക്കും. പിന്നീട്‌, 
അവര്‍ക്ക്‌ ആവശ്യത്തിനുണ്ടാകുന്വോള്‍ നിങ്ങ 
ള്‍ക്ക്‌ ആവശ്യമുള്ളത്‌ നല്‍കാന്‍ അവര്‍ക്കു 
കഴിയും. അങ്ങനെ എല്ലാവരും തുല്യരാകും. 
തിരുവെഴുത്തുകളിൽ Slt eh pone 

“ധാരാളം സമ്പാദിച്ചവന്‍ അധികമുണ്ടാകില്ല, 
അധികം സമ്പാദിക്കാത്തവന്‍ തീരെ ഇല്ലാതാ 
കയുമില്ല.” പുറല്പ്രാട്‌ 1618 


തീത്തൊസും സഹചാരികളും 

16എനിക്കു നിങ്ങളോടുള്ള അതേ സ്നേഹം 
തീത്തോനസ്ധിന്‍൯ന്‍െറ ഹൃദയത്തിലും നിറച്ചതിനു 
ഞാന്‍ ദൈവത്തോടു നന്ദിപറയുന്നു. 17ഞങ്ങള്‍ 
ചെയ്യാന്‍ ആവശ്യപ്പെട്ടതു തീത്തൊസ്‌ സ്വീക 
രിച്ചു. നിങ്ങളിലേക്കു വരുവാന്‍ അവന്‍ വളരെ 
ഏറെ താല്പര്യപ്പെട്ടതിനാല്‍ സ്വന്തം ഇച്ഛക്ക 
ടിമപ്പെട്ട്‌ അവന്‍ ഇപ്പോള്‍ പുറപ്പെടുന്നു. 
18 എല്ലാ സഭാംഗങ്ങളും പ്രകീര്‍ത്തിക്കുന്ന 
സഹോദരനെ ഞങ്ങള്‍ തീത്തൊസ്സിനോടൊച്പം 
അയയ്ക്കുന്നു. സുവിശേഷത്തെ സേവിച്ചതി 
നാലാണ്‌ അയാള്‍ കീര്‍ത്തിമാനായത്‌. 19ഈ 
ദാനവുമായുള്ള ഞങ്ങളുടെ യാത്രയില്‍ അനുഗ 
മിക്കാനും സഭ ഈ സഹോദരനെ തെരഞ്ഞെ 
ടുത്തിട്ടുണ്ട. കര്‍ത്താവിന്‌ മഹത്വം കൊണ്ടുവരു 
ന്നതിനാണ്‌ ഞങ്ങള്‍ ഈ പ്രവൃത്തികള്‍ ചെയ്യു 
ന്നത്‌. കൂടാതെ സേവനത്തിനുള്ള ഞങ്ങളുടെ 
സന്നദ്ധത പ്രകടിപ്പിക്കാനും. 

2ഉദാരമായ ദാനം കൈകാര്യം ചെയ്യുന്ന 
രീതിയെ കുറിച്ചുണ്ടായേക്കാവുന്ന വിമര്‍ശ 
നങ്ങള്‍ക്കെതിരെ മുന്‍കരുതലുകളും ആവശ്യ 
മാണ്‌. 2കര്‍ത്താവിനന്‍െറ ദൃഷ്ടിയില്‍ മാത്രമല്ല 
മനുഷ്യന്‍െറ കണ്ണിലും ശരിയായ കൃത്യം ചെ 
യൂണമെന്ന നിര്‍ബന്ധമേ ഞങ്ങള്‍ക്കുള്ളൂ.22സദാ 
സേവനസന്നദ്ധനായ ഞങ്ങളുടെ സഹോദര 
നെക്കൂടി അവരോടൊത്തയയ്ക്കുന്നു. പല തര 
ത്തില്‍ അവനതു തെളിയിച്ചിട്ടുണ്ട്‌. അവന്‌ 
നിങ്ങളില്‍ വളരെ വിശ്വാസമുള്ളതുകൊണ്ട്‌ 
വരുവാന്‍ കൂടുതല്‍ തിടുക്കമുണ്ട്‌. 

2ഇനി, തീത്തൊസിനെക്കുറിച്ച്‌- ഞങ്ങളുടെ 
ദാതൃത്തില്‍ പങ്കാളിയായ അവന്‍ എന്നോ 
ടൊത്തു നിങ്ങളെ സഹായിക്കാന്‍ പ്രവര്‍ത്തി 
ക്കുകയാണ്‌. മറ്റു സഹോദരന്മാരെപ്പറ്റി- സഭക 
യച്ച അവര്‍ ക്രിസ്തുവിനു മഹത്വം കൊടു 
ക്കുന്നു. 24അതുകൊണ്ട്‌ നിങ്ങള്‍ക്ക്‌ യഥാര്‍ത്ഥ 
ത്തില്‍ സ്നേഹമുണ്ടെന്നവര്‍ക്കു കാട്ടിക്കൊടു 








1123 


ക്കുക. ഞങ്ങള്‍ നിങ്ങളെച്ചൊല്ലി എന്തുകൊണ്ട്‌ 
അഭിമാനിക്കുന്നുവെന്ന്‌ അവരെ കാണിക്കുക. 
അപ്പോള്‍ എല്ലാ സഭകള്‍ക്കും അതു കാണുവാന്‍ 
കഴിയും. 


ക്രിസ്തീയ സഹോദരന്മാരെ സഹായിക്കുക 

ദൈവത്തിന്‍െറ ജനങ്ങള്‍ക്കുവേണ്ടിയുള്ള 
സ്ഥായി, ഞാന്‍ നിങ്ങള്‍ക്കെഴു 
തേണ്ട ആവശ്യമില്ല. നിങ്ങള്‍ സഹായസന്നദ്ധ 
രാണെന്ന്‌ എനിക്കറിയാം. നിങ്ങളുടെ നല്ല മന 
സ്ഥിതിയെപ്പറ്റി മക്കദോന്യയിലെ ജനതയോട്‌ 
ഞാന്‍ പുകഴ്ത്തിപ്പറയാറുണ്ടായിരുന്നു. കഴി 
ഞ്ഞവര്‍ഷം വരെ അഖായക്കാരായ നിങ്ങള്‍ 
ദാനം ചെയ്യാന്‍ സന്നദ്ധരായിരുന്നുവെന്ന്‌ 
ഞാ൯ അവരോടു പറഞ്ഞു. ദാനം ചെയ്യുവാ 
നുള്ള നിങ്ങളുടെ സന്നദ്ധത ഇവിടുത്തെ 
ചിലരെക്കൂടി അതിനു സന്നദ്ധരാക്കി. 3പക്ഷേ 
ഞാന്‍ ഈ സഹോദരന്മാരെ നിങ്ങളുടെയടു 
ത്തേക്കു അയയ്ക്കുന്നു. നിങ്ങളെചൊല്ലി ഞങ്ങ 
ള്‍ക്കുള്ള അഭിമാനം വ്യര്‍ത്ഥമാകാന്‍ ഞാനാഗ്ര 
ഹിക്കുന്നില്ല. ഞാ൯ നിങ്ങളോടു പറഞ്ഞതു 
പോലെ തന്നെ നിങ്ങള്‍ ഒരുങ്ങിയിരിക്കുവാന്‍ 
ഞാന്‍ ആഗ്രഹിക്കുന്നു. 4മക്കെദോന്യക്കാര്‍ ആ 
രെങ്കിലും എന്നോടൊപ്പം വന്നു നോക്കുമ്പോള്‍ 
നിങ്ങള്‍ തയ്യാറായിരിക്കുന്നില്ല എന്നു കണ്ടാല്‍ 
ഞങ്ങള്‍ക്ക്‌ അതു നാണക്കേടാകും. ഞങ്ങള്‍ 
നിങ്ങളില്‍ അത്രമാത്രം വിശ്വാസം (൨ 1കടിപ്പിച്ചി 
രുന്നു. (നിങ്ങള്‍ക്കും ലജ്ജിക്കേണ്ടിവരും!) അതു 
കൊണ്ടാണ്‌ എന്നെക്കാള്‍ മുമ്പെ നിങ്ങളെ വന്നു 
കാണാന്‍ ഈ സഹോദരന്മാരോട്‌ ആവശ്യപ്പെ 
ടാന്‍ എനിക്കു തോന്നിയത്‌. നിങ്ങള്‍ വാഗ്ദാനം 
ചെയ്ത ദാനം ഒരുക്കിവയ്ക്കാ൯ അവര്‍ക്കു 
കഴിയും. അപ്പോള്‍ ഞങ്ങള്‍ വരുമ്പോള്‍ അത്‌ 
തയ്യാറായിരിക്കും. നിങ്ങള്‍ കൊടുക്കാന്‍ തയ്യാ 
റായിരുന്ന ദാനം. കൊടുക്കാന്‍ നിര്‍ബന്ധിക്കു 
പ്പെടാത്ത ദാനം. 

ഇത്രയും ഓര്‍ക്കുക: അല്പം മാത്രം വിതയ്ക്കു 
ന്നവ൯ കുറച്ചുമാത്രം കൊയ്യുന്നു. പക്ഷെ 
അധികം വിതക്കുന്ന ആള്‍ അധികം കൊയ്യുന്നു. 
നല്‍കാന്‍ ഓരോരുത്തരും മനസ്സില്‍ നിശ്ചയി 
ച്ചതു നല്‍കണം. മനസ്സുനൊന്ത്‌ ഒന്നും കൊടുക്ക 
രുത്‌. നിര്‍ബന്ധത്താലും കൊടുക്കരുത്‌. സന്തോ 
ഷത്തോടെ നല്‍കുന്നവനെ ദൈവം സ്നേഹി 
ക്കുന്നു. 8ദൈവത്തിന്‌ നിങ്ങള്‍ക്ക്‌ വേണ്ടതില 
ധികം അനുഗ്രഹം നല്‍കാനും കഴിയും. അ 
പ്പോള്‍ നിങ്ങള്‍ക്ക്‌ എല്ലാം ധാരാളമുണ്ടാകും. 
ഓരോ നല്ല പ്രവൃത്തിക്കു നല്‍കുവാനും നിങ്ങ 
ള്‍ക്കു അനവധിയുണ്ടാവും. 9തിരുവെഴുത്തുക 
ളില്‍ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: 

“അവന്‍ ഒനൌദാര്യമായി പാവങ്ങള്‍ക്കു നല്‍ 
കുന്നു; അവന്‍െറ ദയ എന്നെന്നും നിലനി 
ല്‍ക്കും.” സങ്കീര്‍ത്തനങ്ങള്‍ 112:9 














10വിതയ്ക്കുന്നവനു വിത്തു നല്‍കുന്നത്‌ ദൈ 
വമാണ്‌. അവന്‍ ആഹാരത്തിന്‌ അപ്പവും നല്‍ 
കുന്നു. ദൈവം നിങ്ങള്‍ക്ക്‌ ആത്മീയ വിത്തുകള്‍ 
നല്‍കുകയും അവയെ വളര്‍ത്തുകയും ചെയ്യും. 
നിങ്ങളുടെ നന്മയില്‍ അവന്‍ നല്ല വിളവു 
ണ്ടാക്കും. 1നിങ്ങള്‍ക്കു സ്വതന്ത്രമായി ദാനം 
ചെയ്യുന്നതിന്‌ ദൈവം നിങ്ങളെ എല്ലാ അര്‍ 
ത്ഥത്തിലും ധനികരാക്കും. ഞങ്ങളിലൂടെ 
നിങ്ങള്‍ നടത്തുന്ന ദാനധര്‍മ്മങ്ങള്‍ക്ക്‌ ജനങ്ങള്‍ 
ദൈവത്തിനു നന്ദി പറയാന്‍ പ്രേരിതരാകും. 
12നിങ്ങള്‍ നല്‍കുന്ന സേവനങ്ങള്‍ ദൈവ 





2 കൊരിന്ത്യര്‍ 9:1-10:10 


ത്തിന്‍റെ ജനതയ്ക്ക്‌ വലിയ സഹായമാകും. 
കൂടാതെ നിങ്ങളുടെ സേവനം മറ്റു ചിലതും 
കൂടുതലായി കൊണ്ടുവരും. ദൈവത്തിനു കൂടു 
തല്‍ കൂടുതല്‍ നന്ദി അതു വാങ്ങിക്കൊടുക്കും. 
നിങ്ങളുടെ ഈ പ്രവൃത്തികള്‍ നിങ്ങളുടെ 
വിശ്വാസത്തിനു തെളിവായിരിക്കും. അതു 
മൂലം ദൈവത്തെ ജനങ്ങള്‍ സ്തുതിക്കും. ക്രി 
സ്തുവിന്‍െറ സുവിശേഷം നിങ്ങള്‍ വിശ്വസി 
ക്കുന്ന സുവിശേഷം നിങ്ങള്‍ അനുസരിക്കു 
ന്നതുകൊണ്ട്‌ അവര്‍ ദൈവത്തെ വാഴ്ത്തും. 
നിങ്ങള്‍ അവരുമായും മറ്റുള്ളവരുമായും 
സ്വതന്ത്രമായി പങ്കുവയ്ക്കുന്നതു കൊണ്ട്‌ ജന 
ങ്ങള്‍ ദൈവത്തെ വാഴ്ത്തും. 4അവര്‍ നിങ്ങള്‍ 
ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുമ്പോള്‍ ദൈവം നിങ്ങ 
ളില്‍ ചൊരിഞ്ഞ മഹത്തായ കൃപയെച്ൊല്ലി 
കൂടുതല്‍ വാത്സല്യത്തോടെ പ്രാര്‍ത്ഥിക്കാം. 





15വിശദീകരിക്കാനാവാത്ത അവന്‍െറ വര 
ത്തിന്‌ ദൈവത്തിനു സ്തുതി പാടുക. 
പൌലൊസ്‌ തന്‍െറ ശുശ്രൂഷയെ 
പ്രതിരോധിക്കുന്നു 
ഞാന്‍, പൌലൊസ്‌, നിങ്ങളോട അപേ 
] ക്ഷിക്കുന്നു. ക്രിസ്തുവിന്‍െറ സനമൃതയു 


ടെയും കാരുണ്യത്തിന്‍െറെയും പേരില്‍ ഞാന്‍ 
ആഭ്യര്‍ത്ഥിക്കുന്നു. നിങ്ങളോടൊത്തായിരിക്കു 
മ്പോള്‍ ഞാന്‍ വിനീതനും ദൂരെയായിരിക്കു 
മ്പോള്‍ ഞാന്‍ ധൈര്യശാലിയും ആണെന്ന്‌ 
ചിലര്‍ പറയുന്നു. 2ഞങ്ങളുടേത്‌ ഒരു ലാകിക 
ജീവിതമാണെന്നാണ്‌ ചിലര്‍ കരുതുന്നത്‌. 
ഞാന്‍ വരുമ്പോള്‍ അവര്‍ക്കെതിരെ തനന്‍റേട 
മായി പെരുമാറാനാണെനന്‍െറ ഉദ്ദേശ്യം. അതു 
നിങ്ങളുടെ ഇടയില്‍ പ്രകടിപ്പിച്ചു തെളിയി 
ക്കാന്‍ ഇടയാക്കരുതേ എന്നാണെന്‍െറെ ആഗ്രഹം. 
ഞങ്ങള്‍ ഈ ലോകത്തിലാണ്‌ ജീവിക്കുന്നത്‌. 
എന്നാലും ഈ ലോകം പ്രകടിപ്പിക്കുന്ന യുദ്ധ 
മല്ല ഞങ്ങള്‍ ചെയ്യുന്നത്‌. 4ലരകികമായ ആയു 
ധങ്ങളില്‍നിന്നും വ്ൃത്യസ്തമായ ആയുധങ്ങ 
ളാണ്‌ ഞങ്ങള്‍ ഉപയോഗിക്കുന്നത്‌. ഞങ്ങളുടെ 
ആയുധങ്ങള്‍ക്ക്‌ ദൈവത്തില്‍നിന്നുള്ള ശക്തി 
യുണ്ട്‌. ശത്രുവിനന്‍െറ ശക്തി സ്ഥലങ്ങളെ നശി 
പ്പിക്കാന്‍ ഈ ആയുധങ്ങള്‍ക്കാവും. ജനങ്ങളുടെ 
വാദങ്ങളെ ഞങ്ങള്‍ തകര്‍ക്കും. $ദൈവജ്ഞാന 
ത്തിനെതിരായിരുന്ന എല്ലാ അഹന്തകളെയും 
ഞങ്ങള്‍ തകര്‍ക്കും. എല്ലാ വിചാരത്തെയും 
പിടിച്ച്‌ ഞങ്ങള്‍ ക്രിസ്തുവിനു വിധേയ 
മാക്കും. അനുസരിക്കാത്ത ആരെയും ശിക്ഷി 
ക്കാനും ഞങ്ങള്‍ തയ്യാറാണ്‌. എന്നാല്‍ ആദ്യം 
നിങ്ങളെ പൂര്‍ണ്ണമായും അനുസരിപ്പിക്കുക 
യാണു ഞങ്ങള്‍ക്കു വേണ്ടത്‌. 

"നിങ്ങള്‍ക്കു മുമ്പിലുള്ള വസ്തുതകളെ 
നിങ്ങള്‍ കാണണം. ആര്‍ക്കെങ്കിലും താന്‍ 
ക്രിസ്തുവിന്‍േറതാണെന്ന്‌ ഉറപ്പു തോന്നുന്നു 
ണ്ടെങ്കില്‍ അയാളെപ്പോലെ തന്നെ ഞങ്ങളും 
ക്രിസ്തുവിന്‍റെ ആളുകളാണെന്ന്‌ അയാള്‍ 
ഓര്‍മ്മിക്കണം. കര്‍ത്താവ്‌ ഞങ്ങള്‍ക്കു തന്ന 
അധികാരങ്ങളില്‍ ഞങ്ങള്‍ പൊങ്ങച്ചം കൊള്ളു 
ന്നുണ്ടെന്നുള്ളതു സത്യമാണ്‌. എന്നാല്‍ ഞങ്ങ 
ള്‍ക്ക്‌ ഈ ശക്തി നല്‍കപ്പെട്ടത്‌ നിങ്ങളെ ശക്ത 
രാക്കാനാണ്‌; ന അതിനാല്‍ 
ആ അഭിമാനത്തില്‍ എനിക്കു ലജ്ജയില്ല. 
“എന്‍െറ കത്തുകളിലൂടെ ഞാന്‍ നിങ്ങളെ പേടി 
പ്പിക്കാന്‍ ശ്രമിക്കുകയാണെന്നു നിങ്ങള്‍ കരുതരു 
തെന്നുണ്ടെനിക്ക്‌. 19ചിലര്‍ പറയുന്നു, “പൌ 
ലൊസിനന്‍െെറ കത്തുകള്‍ ശക്തവും തീഷ്ണവു 














2 കൊരിന്ത്യര്‍ 10:11-11:18 


മാണ്‌. എന്നാല്‍ ഞങ്ങളോടൊത്തിരിക്കുമ്പോള്‍ 
അവന്‍ ദുര്‍ബ്ബലനാണ്‌. അവന്‍െറ സംസാരം 
വ ആഞ്ഞു തറയ്ക്കുന്നതല്ല.” 1॥അവര്‍ 
യട്ടെ: ഞങ്ങളിപ്പോള്‍ നിങ്ങളോടൊത്ത്‌ 
ഇല്ലാത്തതു കൊണ്ടാണ്‌ കത്തെഴുതുന്നത്‌. 
പക്ഷേ ഞങ്ങള്‍ നിങ്ങളോടൊത്ത്‌ ഉണ്ടാകു 
മ്പോഴും കത്തുകളില്‍ കാണുന്ന അതേ ശക്തി 
യും കരുത്തും ഞങ്ങള്‍ക്കുണ്ടാകും. 
12സ്വയം പ്രമാണിമാരെന്നു കരുതുന്നവരോ 
ടൊത്തു ചേരാന്‍ ഞങ്ങള്‍ക്കാഗ്രഹമില്ല. ഞങ്ങള്‍ 
ഞങ്ങളെ അവരോടു താരതമ്യം ചെയ്യുന്നുമില്ല. 
അവര്‍ സ്വയം മാനദണ്ഡമാക്കി അളക്കുകയും 
സ്വന്തം നിലവാരത്തിനൊത്തു വിധിയ്ക്കുക 
യും ചെയ്യുന്നു. അവരുടെ അജ്ഞതയാണതു 
കാണിക്കുന്നത്‌. 13എന്നാല്‍ ഞങ്ങള്‍ക്കു തന്നിരി 
ക്കുന്ന പ്രവൃത്തിയുടെ അതിരുകള്‍ വിട്ടു 
ഞങ്ങള്‍ ആത്മപ്രശംസ നടത്തുകയില്ല. ദൈവം 
തന്ന പ്രവൃത്തിയാണത്‌. നിങ്ങളുടെ പ്രവൃത്തി 
കളും അതില്‍പ്പെടും. 14ഞങ്ങള്‍ വളരെയൊന്നും 
ആത്മപ്രശംസ നടത്തുകയില്ല. ഞങ്ങള്‍ നിങ്ങ 
ളുടെയടുത്ത്‌ വന്നിരുന്നില്ലെങ്കില്‍ ഞങ്ങള്‍ കൂടു 
തല്‍ പൊങ്ങച്ചം പറയുമായിരുന്നു. എന്നാല്‍ 
ഞങ്ങള്‍ നിങ്ങളുടെയടുത്തേക്കു വന്നു. ക്രി 
സ്തുവിന്‍െറ സുവിശേഷവുമായി. ഞങ്ങളു 
ടേതായ അദ്ധ്വാനത്തിന്‍െറെ പരിധിയില്‍ ഞങ്ങ 
ളുടെ അഭിമാനത്തെ നിര്‍ത്തുന്നു. മറ്റുള്ളവരുടെ 
അദ്ധ്വാനത്തില്‍ ഞങ്ങള്‍ അഭിമാനിക്കില്പ. 
നിങ്ങളുടെ വിശ്വാസം തുടര്‍ന്നും വളരുമെ 
ന്നാണു ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ പ്രവൃ 
ത്തി വളരുവാന്‍ നിങ്ങള്‍ സഹായിക്കുമെന്ന്‌ 
ഞങ്ങള്‍ പ്രത്യാശിക്കുന്നു. 1അപ്പ്പോള്‍ നിങ്ങ 
ളുടെ നഗരത്തിനുമപ്പുറം സുവിശേഷം പ്രസം 
ഗിക്കാന്‍ ഞങ്ങള്‍ ആഗ്രഹിക്കുന്നു. മറ്റൊരാളുടെ 
പ്രദേശത്തു നിര്‍വ്വഹിക്കപ്പെട്ട പ്രവൃത്തിയുടെ 
കാര്യത്തില്‍ അഹങ്കരിക്കാന്‍ ഞങ്ങള്‍ക്കാഗ്ര 
ഹമില്ല. 17പക്ഷേ, “അഭിമാനിക്കുന്നവ൯ കര്‍ 
ത്താവില്‍ അഭിമാനിക്കുക.” * 1താന്‍ സ്വീകാര്യ 
നാണെന്നു സ്വയം പറയുന്നവനല്ല, നല്ലവ 














1124 


നിങ്ങള്‍ സ്വീകരിക്കാന്‍ തയ്യാറാണ്‌. അങ്ങനെ 
ഇക്കാര്യത്തില്‍ നിങ്ങള്‍ എന്നോട്‌ ക്ഷമകാട്ടണം. 
ആ “മഹാന്മാരായ അപ്പൊസ്തലന്മാര്‍” എന്നെ 
ക്കാള്‍ ഒട്ടും കൂടിയവരാണെന്നു ഞാന്‍ കരുതു 
ന്നില്ല. ഞാന്‍ പരിശീലനം സിദ്ധിച്ച പ്രാസം 
ഗികനല്ലെങ്കിലും എനിക്കു ദൈവീകമായ 
സത്ൃത്തെക്കുറിച്ചു അറിവുണ്ട്‌. കൂടാതെ പരിപൂ 
ര്‍ണ്ണമായ സത്യം ഞാന്‍ നിങ്ങളെ ബോദ്ധ്യപ്പെ 
ടുത്തിയിട്ടുമുണ്ട്‌. 

പ്രതിഫലമില്ലാതെ നിങ്ങളോടു സുവി 
ശേഷം പ്രസംഗിച്ചു. അതെ നിങ്ങളെ ഉയര്‍ 
ത്താന്‍ ഞാന്‍ സ്വയം വിനീതനാക്കി. അതു 
തെറ്റായിരുന്നെന്നു നിങ്ങള്‍ കരുതുന്നുണ്ടോ? 
ഞോന്‍ മറ്റു സഭകളില്‍നിന്നും പ്രതിഫലം 
വാങ്ങി. നിങ്ങളെ ശുശ്രൂഷിക്കാനാണു ഞാന്‍ 
അവരുടെ പണം വാങ്ങിയത്‌. a 
മിരുന്നപ്പോള്‍ എനിക്കു വേണ്ടിയിരുന്നത 
നൊന്നും ഞാന്‍ നിങ്ങളെ ബുദ്ധിമുട്ടിചില്ല. 
മക്കെദോന്യയില്‍നിന്നു വന്ന സഹോദരന്മാര്‍ 
എന്റെറ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. ഏതു 
സാഹചര്യത്തിലും ഞാന്‍ നിങ്ങള്‍ക്കു ഇതു 
വരെ ഭാരമായിട്ടില്ല, ഇനിയും ഒരിക്കലും ഭാരമാ 
കയുമില്ല. 10അക്കാര്യത്തില്‍ പുകഴ്ച പറയുന്ന 
തില്‍നിന്ന്‌ ഒരു അഖായക്കാരനും എന്നെ തടയു 
കയില്ല. എന്നിലുള്ള ക്രിസ്തുവിന്‍െറ സത്യ 
ത്തോടുകൂടിയാണ്‌ ഞാനിതു പറയുന്നത്‌. 
1എന്തുകൊണ്ടാണ്‌ ഞാന്‍ നിങ്ങള്‍ക്കൊരു ഭാര 
മാകാത്തത്‌? നിങ്ങളോടെനിക്കു സ്നേഹമില്ലാ 
ഞ്ഞിട്ടാണിതെന്നു നിങ്ങള്‍ കരുതുന്നുണ്ടോ? 
ഇല്ല. ദൈവത്തിനറിയാം ഞാന്‍ നിങ്ങളെ സ്നേ 
ഹിക്കുന്നുണ്ടെന്ന്‌. 

ഞാന്‍ ഇപ്പോഴത്തെ പ്രവൃത്തികള്‍ തുടരു 
കയും ചെയ്യും. പൊങ്ങച്ചം പറയുവാന്‍ ഒരു 
കാരണം കൊടുക്കാതെ അവരെ തടയുവാ 
നാണ്‌ ഞാനിതു തുടരുവാന്‍ ആഗ്രഹിക്കുന്നത്‌. 
അവര്‍ക്കും ഞങ്ങളെപ്പോലെ തന്നെ പ്രവര്‍ത്തി 
ക്കാനുള്ള പ്രാപ്തിയുണ്ട്‌ എന്നതിന്‍െറ പേരില്‍ 
അവര്‍ പൊങ്ങച്ചം ൨ റയുന്നതെനിക്കിഷ്ടമില്ല. 




















നെന്നു കര്‍ത്താവ്‌ പറയുന്നവനാണ്‌ അംഗീക 
രിക്കപ്പെടുക. 


പൌലൊസും വ്യാജ അപ്പൊസ്തലന്മാരും 

] എന്‍െറ അല്പമായ ബുദ്ധിഹീനത പൊറു 

ക്കുവാനുള്ള ക്ഷമ നിങ്ങള്‍ക്കുണ്ടാകണ 
മെന്നു ഞാനാശിക്കുന്നു. അതെ, ദയവായി 
ക്ഷമിക്കുക. പക്ഷേ നിങ്ങള്‍ ഇപ്പോള്‍ തന്നെ 
ക്ഷമിച്ചിരിക്കൂന്നു. ദൈവീകമായ അസൂയ 
എനിക്കു നിങ്ങളോടുണ്ട്‌. ക്രിസ്തു എന്ന ഏക 
പുരുഷന്‍ ഞാന്‍ നിങ്ങളെ വിവാഹനിശ്ചയം 
ചെയ്തിരിക്കുന്നു. പരിശുദ്ധകന്യകയായി 
ഞാന്‍ നിങ്ങളെ അവനു നല്‍കേണ്ടതിനു തന്നെ. 
എന്നാല്‍ നിങ്ങളുടെ ശുദ്ധവും, ഏകമന 
സ്റരോടു കൂടിയതുമായ ക്രിസ്തുഭക്തിയില്‍ 
നിന്നും നിങ്ങളുടെ മനസ്സ്‌ അകറ്റപ്പെടുമെന്ന്‌ 
ഞാന്‍ ഭയക്കുന്നു. ചതിയനായ സര്‍പ്പം ഹവ്വയെ 
ദുര്‍മ്മാര്‍ഗ്ഗത്തിലേക്കു നയിച്ചതുപോലെ അതു 
സംഭവിക്കാം. മറ്റൊരാള്‍ വന്ന്‌ ക്രിസ്തുവിനെ 
പ്പറ്റി ഞങ്ങള്‍ പറഞ്ഞതില്‍നിന്നും വൃത്യസ്ത 
മായ കാര്യങ്ങള്‍ പ്രസംഗിക്കുന്നതിനോട്‌ നിങ്ങ 
ള്‍ക്കു വളരെ ക്ഷമയുണ്ട്‌. ഞങ്ങളില്‍നിന്നും 
സ്വീകരിച്ചതില്‍ നിന്നും വ്യത്യസ്തമായി 
കിട്ടുന്ന ആത്മാവിനെയും സുവിശേഷത്തെയും 








“അഭിമാനിക്കുന്നവന്‍൯ ... അഭിമാനിക്കുക” ഉദ്ധരണി 
യിരെ. 9:24. 


13അവര്‍ യഥാര്‍ത്ഥത്തില്‍ _അപ്പൊസ്തലന്മാ 
രല്പ. അവര്‍ നുണയന്മാരാണ്‌. തങ്ങള്‍ ക്രിസ്തു 
വിന്‍െറ അപ്പൊസ്തലന്മാരാണെന്ന്‌ ആളുകളെ 
തെറ്റിദ്ധരിപ്പിക്കാനാണവര്‍ ശ്രമിക്കുന്നത്‌. 4്ഞ 
ങ്ങള്‍ക്കതില്‍ അത്ഭുതമില്പാത്തതെന്തു കൊണ്ടാ 
ണെന്നോ? സാത്താന്‍ പോലും താന്‍ വെളി 
ചചദൂതനാണെന്ന്‌ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാ 
നായി സ്വയം മാറാറുണ്ട്‌. 15അതുകൊണ്ട്‌ സാ 
ത്താന്‍െറ ദാസന്മാര്‍ ശരിയായതിനു വേണ്ടി 
പ്രവൃത്തിക്കുന്നവരാണു തങ്ങളെന്ന മട്ടില്‍ രൂപം 
ധരിച്ചാല്‍ തങ്ങള്‍ക്കത്ഭുതമുണ്ടാവുകയില്ല. 
പക്ഷേ അവസാനം അവര്‍ ശിക്ഷിക്കപ്പെടും. 


തന്‍െറ 
1ഞാ൯ 


കഷ്ടതകളെപ്പറ്റി പൌലൊസ്‌ 

നിങ്ങളോടു വീണ്ടും പറയുന്നു: 
ഞാനൊരു വിഡ്ഡിയാണെന്നാരും കരുതരുത്‌. 
എന്നാല്‍ ഞാനൊരു വിഡ്ഡിയാണെന്ന്‌ 
നിങ്ങള്‍ കരുതുന്നുവെങ്കില്‍ അങ്ങനെ തന്നെ 
വേണം നിങ്ങള്‍ എന്നെ സ്വീകരിക്കുവാന്‍. 
അപ്പോളെനിക്ക്‌ കുറച്ചുകൂടി ആത്മപ്രശംസ നട 
ത്താം. എനിക്ക്‌ എന്നെപ്പറ്റി ഉറപ്പുള്ളതു കൊ 
ണ്ടാണ്‌ ഞാന്‍ ആത്മപ്രശംസ ചെയ്യുന്നത്‌. 
പക്ഷേ എന്‍റ ഈ ആത്മപ്രശംസയില്‍ കര്‍ 
ത്താവ്‌ സംസാരിക്കുന്നതു പോലെയല്ല ഞാന്‍ 
സംസാരിക്കുന്നത്‌. ഒരു വിഡ്ഡ്ഡിയെപ്പോലെ 
ഞാന്‍ ആത്മപ്രശംസ നടത്തുന്നു. 18അനേകം 





1125 


പേര്‍ തങ്ങളുടെ ലാകികജീവിതത്തെച്ചചൊല്ലി 
പുകഴ്ച പറയും. 19വിവേകമുള്ളവരായതു 
കൊണ്ട്‌ നിങ്ങള്‍ക്ക്‌ ബുദ്ധിശൂന്യരെ സന്തോഷ 
മായി സഹിക്കാന്‍ പറ്റും! 2നിങ്ങളെ അടിമയാ 
ക്കുകയോ മുതലെടുക്കുകയോ തരമെന്നു കണ്ടു 
പ്രവര്‍ത്തിക്കുകയോ ചെയ്യുന്നവരോടും നിങ്ങ 
ളേക്കാള്‍ കേമനെന്നു കരുതുന്നവരോടും, ചെകി 
ടടത്തടിക്കുന്നവരോടും, നിങ്ങള്‍ ക്ഷമിക്കുന്നു. 
അതിനാല്‍ നിങ്ങള്‍ക്ക്‌ ക്ഷമിക്കാനാകുമെന്ന്‌ 
എനിക്കറിയാം! നിങ്ങള്‍ നിങ്ങളെക്കാള്‍ മെച്ച 
പ്പെട്ടവരാണെന്നു കരുതുന്നവരോടും നിങ്ങള്‍ 
ക്ഷമ കാണിക്കുന്നു. 2ഇത്തരം കാര്യങ്ങള്‍ ചെ 
യുവാന്‍ പോലും ഞാന്‍ “അശക്തനായിരുന്നു” 
എന്നു സമ്മതിക്കുന്നതിലും എനിക്കു ലജ്ജ 
യുണ്ട്‌. 

എന്നാല്‍ അഭിമാനിക്കാന്‍ തക്ക ധൈര്യമുള്ള 
ഒരാളെങ്കിലുമുണ്ടെങ്കില്‍ ഞാനും അങ്ങനെ 
ധൈര്യവാനാകും. (ഒരു മണ്ടനെപ്പോലെയാ 
ണെന്‍െറ സംസാരം) 22ആ മനുഷ്യര്‍ എബ്രായ 
ക്കരാണോ? ഞാനും അതേ. അവര്‍ യിസ്ധാ 
യേല്‍ക്കാരാണോ ഞാനും അതേ. അവര്‍ അബ്രാ 
ഹാമിനന്‍െറെ വംശക്കാരാണോ? ഞാനും അതു 
തന്നെ. 23അവര്‍ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കൂ 
ന്നുവോ? ഞാനവനെ കൂടുതല്‍ ശുശ്രൂഷിക്കുന്നു. 
(ഇങ്ങനെയൊക്കെ പറയാന്‍ എനിക്കു കിറുക്കു 
തന്നെ.) അവരെക്കാള്‍ വളരെ കഠിനമായി 
ഞാന്‍ പ്രവര്‍ത്തിച്ചു. കൂടുതല്‍ തവണ ഞാന്‍ 
തടങ്കലില്‍ കഴിഞ്ഞു. അവരെക്കാളേറെ മര്‍ദ്ദനം 
ഞാ൯ സഹിച്ചു. പല തവണ ഞാ൯ മരണ 
ത്തോടടുത്തു. 4അഞ്ചു തവണ യെഹുദര്‍ തങ്ങ 
ളുടെ ശിക്ഷയായ 3ട9ചാട്ടയടി എനിക്കു നല്‍കി. 
മടമൂന്നു വ്യത്യസ്ത സമയങ്ങളില്‍ എന്നെ വടി 
കൊണ്ട്‌ അടിച്ചു. ഒരിക്കല്‍ കല്ലേറേറ്റ്‌ ഞാന്‍ 
മരിക്കാറായിരുന്നു. മൂന്നു പ്രാവശ്യം ഞാന്‍ 
കപ്പല്‍ ഛേദങ്ങളില്‍പ്പെട്ടു. അതിലൊരു തവണ 
ഒരു രാത്രിയും പിറ്റേ ദിവസവും ഞാന്‍ കടലില്‍ 
കഴിഞ്ഞു. 2വളരെ ദൂരം ഞാന്‍ യാത്ര ചെയ്തി 
ട്ടുണ്ട്‌. നദികളിലും കള്ളന്മാര്‍ക്കു മുമ്പിലും യെ 
ഹൂദര്‍ക്കിടയിലും ജാതികള്‍ക്കിടയിലും ഞാന്‍ 
അപകടത്തില്‍ പെട്ടിട്ടുണ്ട്‌. നഗരങ്ങളിലും 
വിജനപ്രദേശങ്ങളിലും കടലിലും ഞാ൯ അപ 
കടത്തിലായിട്ടുണ്ട. തങ്ങള്‍ സഹോദരന്മാരാ 
ണെന്ന്‌ നടിക്കുകയും എന്നാല്‍ യഥാര്‍ത്ഥ 
ത്തില്‍ സഹോദരന്മാര്‍ അല്ലാത്തവരുമായവ 
രുടെ ഇടയിലും ഞാന്‍ പെട്ടിട്ടുണ്ട്‌. 27കഠിനവും 
ക്ഷീണിപ്പിക്കുന്നതുമായ ജോലികള്‍ ഞാന്‍ 
ചെയ്തു. പലപ്പോഴും എനിക്ക്‌ ഉറങ്ങാന്‍ കൂടി 
കഴിഞ്ഞില്ല. ഞാ൯ വിശന്നും, ദാഹിച്ചും വല 











2 കൊരിന്ത്യര്‍ 11:19-12:10 


ന്നെ തടവിലാക്കാന്‍ അരേതാ രാജാവിന്‍െറ 
ഗവര്‍ണ്ണര്‍ നഗരത്തിനു ചുറ്റും കാവല്‍ ഏർപ്പെ 
ടുത്തി. 33എന്നാല്‍ എന്‍െറ ചില സുഹൃത്തുക്കള്‍ 
എന്നെ ഒരു കൂട്ടയിലാക്കി, അവര്‍ കോട്ടമ 
തിലിലെ ജനലിനുള്ളില്‍ കൂടി കൂട്ട കടത്തി 
എന്നെ മെല്ലെ താഴോട്ടിറക്കി. അങ്ങനെ ഞാന്‍ 


രക്ഷപ്പെട്ടു. 








പൌലൊസിന്‍െറ ജീവിത്തിലെ ഒരു 
വിശേഷ അനുഗ്രഹം 

ഞാന്‍ ആത്മപ്രശംസ തുടരേണ്ടിയിരി 
] ക്കുന്നു. അതുകൊണ്ട്‌ വലിയ പ്രയോജന 
മൊന്നുമില്ല, എങ്കിലും കര്‍ത്താവില്‍നിന്നു 
ണ്ടായ ദര്‍ശനങ്ങളെയും വെളിപ്പാടുകളെയും 
പറ്റി ഞാനിപ്പോള്‍ പറയാം. മൂന്നാം സ്വര്‍ഗ്ഗ 
ത്തിലേക്കുയര്‍ത്തപ്പെട്ുട, ക്രിസ്തുവിലുള്ള ഒരു 
വനെ എനിക്കറിയാം. പതിനാലു വര്‍ഷം 
മുമ്പാണിതു സംഭവിച്ചത്‌. അയാള്‍ അയാളുടെ 
ശരീരത്തിലായിരുന്നോ പുറത്തായിരുന്നോ 
എന്നെനിക്കറിയില്ല. പക്ഷേ ദൈവത്തിന 
റിയാം. 34അയാള്‍ പറുദീസയിലേക്കെടുക്ക 
പ്പെട്ടു എന്നെനിക്കറിയാം. അയാള്‍ തന്‍െറ ശരീ 
രത്തിലായിരുന്നോ പുറത്തായിരുന്നോ എന്നെ 
നിക്കറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം. വിശ 
ദീകരിക്കാ൯ന്‍ കഴിയാത്ത ചിലതൊക്കെ അവന്‍ 
കേട്ടു. മനുഷ്യന്‍ ഉച്ചരിക്കാന്‍ പാടില്ലാത്ത കാര്യ 
ങ്ങളാണയാള്‍ കേട്ടത്‌. അയാളെപ്പോലെ 
ഒരുവനെപ്പറ്റി ഞാന്‍ പ്രശംസ നടത്തും. എ 
ങ്കിലും അതെന്നെപ്പറ്റിയായിരിക്കില്പ. എന്‍െറ 
ദാര്‍ബ്ബല്യങ്ങളെപ്പറ്റി മാത്രമേ ഞാന്‍ ആത്മ 
പ്രശംസ നടത്തൂ. പക്ഷേ എനിക്ക്‌ എന്നെപ്പറ്റി 
പ്രശംസ നടത്തണമെന്നുണ്ടെങ്കില്‍, ഞാനൊരു 
വിഡ്ഡിയാകില്ല. കാരണം, ഞാന്‍ സത്യമാണു 
പറയുന്നത്‌. പക്ഷേ, ഞാന്‍ ആത്മപ്രശംസ നട 
ത്താത്തതെന്തുകൊണ്ട്‌? കാരണം, ഞാന്‍ ചെയ്യു 
ന്നതു കാണുകയും പറയുന്നതു കേള്‍ക്കുകയും 
ചെയ്യുന്നതിനപ്പുറം ആളുകള്‍ എന്നെപ്പറ്റി കരു 
താതിരിക്കണം. 

"എന്നാല്‍ എനിക്കുനല്‍കപ്പെട്ട അത്ഭൂതസംഭ 
വങ്ങളുടെ ദൃശ്യങ്ങളില്‍ ഞാ൯ അഹങ്കരിക്കാ 
തിരിക്കണം. അങ്ങനെ മാസംത്തില്‍ വേദനാജന 
കമായ പ്രശ്നങ്ങള്‍ * എനിക്കു നല്‍കപ്പെട്ടിരി 
ക്കുന്നു. സാത്താന്‍റെറ ദൂതന്‍െറ രൂപത്തില്‍ 
അതെന്നെ കൂടുതല്‍ പീഡിപ്പിക്കാന്‍ വരുന്നു. 
അഹങ്കരിക്കുമ്പോഴൊക്കെ അതെന്നെ ഹിംസി 
ക്കുന്നു. ഈ വേദനകള്‍ എന്നില്‍ നിന്നെടുക്ക 
ണമെന്ന്‌ ഞാന്‍ കര്‍ത്താവിനോട്‌ മൂന്നു തവണ 
യാചിച്ചതാണ്‌. 9പക്ഷേ കര്‍ത്താവ്‌ എന്നോടു 














ഞ്ഞു. പലപ്പോഴും എനിക്ക്‌ ആഹാരം ലഭിച്ചില്ല. 
തണുപ്പത്തു ഞാന്‍ വസ്ത്രമില്ലാതിരുന്നു. മറ്റ്‌ 
അനേകം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്‌. അതി 
ലൊന്ന്‌ എല്ലാ സഭകളിലും എനിക്കുള്ള ശ്രദ്ധ 
യാണ്‌. അവരെക്കുറിച്ച്‌ എനിക്കെന്നും ഉത്ക 
ണ്ഠയാണ്‌. 23മറ്റൊരാള്‍ ദുര്‍ബ്ലാനാകുമ്പോ 
ഴൊക്കെ എനിക്കും ദനര്‍ബ്ല്യം അനുഭവപ്പെടും. 
മറ്റൊരാള്‍ പാപത്തിലേക്കു നയിക്കപ്പെടുമ്പോ 
ഴൊക്കെ എനിക്കു വിഷമമുണ്ടാകും. 

ഞാന്‍ അഭിമാനിക്കുന്നുവെങ്കില്‍ അത്‌ 
ഞാന്‍ ദുര്‍ബ്പലനാണെന്നു തെളിയിക്കുന്ന കാര്യ 
ങ്ങളുടെ പേരിലായിരിക്കും. ഞാന്‍ നുണ 
പറയുകയില്ലെന്നു ദൈവത്തിനറിയാം. കര്‍ത്താ 
വായ യേശുക്രിസ്തുവിന്‍െറ പിതാവും ദൈവ 
വുമായ അവനെ എന്നെന്നും വാഴ്ത്തുക. 
ഞാന്‍ ദമസ്ക്കൊസിലായിരുന്നപ്പോള്‍ എ 




















പറഞ്ഞു, “നിനക്കു എന്‍െറ കൃപ മതിയാകും. 
ദാര്‍ബ്ബല്യത്തില്‍, എന്‍െറ ശക്തി കുറ്റമറ്റതാ 
കുന്നു.” അതിനാല്‍ എന്‍റ ദൌര്‍ബ്ല്യങ്ങളെ 
ച്ചൊല്ലി ഞാ൯ ആത്മപ്രശംസ നടത്തുന്നു. 
അപ്പോള്‍ ക്രിസ്തുവിനന്‍െറ ശക്തിക്കു എന്നില്‍ 
വസിക്കാം. 1അതുകൊണ്ട്‌ ദനര്‍ബ്ല്യത്തില്‍ 
ഞാന്‍ ക്രിസ്തുവിന്‍റെ പേരില്‍ അനുഭവി 
ക്കുന്ന അപമാനത്തിലും കഷ്ടപ്പാടിലും പീഡ 
നത്തിലും ബുദ്ധിമുട്ടിലും ഞാന്‍ സന്തോഷി 
ക്കുന്നു. കാരണം, ദൌര്‍ബ്ല്യത്തിലാണ്‌ ഞാന്‍ 
ശക്തനാകുന്നത്‌. എനിക്കു പ്രശ്നങ്ങളുണ്ടാകു 














ഒരുവന്‍ 12:2 മൂതല്‍ 5 വരെയുള്ള വാക്യങ്ങളില്‍ 
പൌലൊസ്‌ ഒരുപക്ഷേ തനെക്കുറിച്ചുതന്നെ പ്രദി 
വാദിക്കയാകാം. 


വേദനാജനകമായ പ്രശ്നങ്ങള്‍ ശരീരത്തിലെ മുള്ളു 
കള്‍. 


2 കൊരിന്ത്യര്‍ 12:11-13:10 


മ്പോഴും ഞാന്‍ സന്തോഷിക്കുന്നു. ഇതെല്ലാം 
ക്രിസ്തുവിനു വേണ്ടിയാണ്‌. ഞാന്‍ ക്ഷീണിത 
നാകുമ്പോള്‍ ഞാന്‍ യഥാര്‍ത്ഥത്തില്‍ ശക്തനാ 
കുകയാണ്‌. അതിനാല്‍ ഇക്കാര്യങ്ങളില്‍ ഞാന്‍ 
സന്തോഷിക്കുന്നു. 


കൊരിന്തിലെ ക്രിസ്ത്യാനികളോട്‌ 
പൌലോസിനുള്ള സ്നേഹം 

1ഞാ൯ന്‍ ഒരു ഭോഷനെപ്പോലെ സംസാരിക്കു 
കയായിരുന്നു. പക്ഷേ നിങ്ങളാണെന്നെ 
ക്കൊണ്ട്‌ ഇങ്ങനെ ചെയ്യിച്ചത്‌. എന്നെപ്പറ്റി 
നിങ്ങള്‍ നല്ലതു പറയേണ്ടതായിരുന്നു. ഞാന്‍ 
ഒന്നുമില്ലെങ്കിലും ഏതു മാര്‍ഗ്ഗേനയും മറ്റു 
“മികച്ച അപ്പൊസ്തലന്മാരില്‍” നിന്ന്‌ ഒട്ടും 
താഴെയല്ല. 2ഞാ൯ നിങ്ങളോടൊത്തായിരുന്ന 
പ്പോള്‍, ഞാനൊരു അപ്പൊസ്തലനാണെന്നു 
ഞാന്‍ തെളിയിച്ചിട്ടുണ്ട്‌- ഞാന്‍ അടയാളങ്ങ 
ളും, അത്ഭുതങ്ങളും, വീര്യപ്രവര്‍ത്തികളും* കാ 
ണിച്ചു. വളരെ ക്ഷമയോടെയാണ്‌ ഞാനിതൊ 
ക്കെ ചെയ്തത്‌. മറ്റു സഭകള്‍ക്കു കിട്ടിയ 
തെല്ലാം നിങ്ങള്‍ക്കും കിട്ടി. ഒരു വ്യത്യാസം 
മാത്രമേ ഉള്ളു: ഞാന്‍ നിങ്ങള്‍ക്കു ഭാരമായില്ല. 
അതിന്‌ എന്നോടു ക്ഷമിക്കൂ! 1ഞാനിപ്പോള്‍ 
മൂന്നും തവണയും നിങ്ങളെ സന്ദര്‍ശിക്കാന്‍ 
തയ്യാറാണ്‌. നിങ്ങള്‍ക്ക്‌ ഞാനൊരു ഭാരമായിരി 
ക്കുകയില്ല. നിങ്ങളുടേതായ ഒരു വസ്തുവും 
എനിക്കുവേണ്ട. എനിക്കു നിങ്ങളെ മാത്രം മതി. 
മാതാപിതാക്കള്‍ക്കു നല്‍കാന്‍ കുഞ്ഞുങ്ങള്‍ 
ഒന്നും ശേഖരിക്കാറില്ല. മാതാപിതാക്കളാണു 
കുട്ടികള്‍ക്കായി ശേഖരിക്കേണ്ടത്‌. അതിനാല്‍ 
എനിക്കുള്ളതെല്ലാം നിങ്ങള്‍ക്കു നല്‍കാന്‍ 
എനിക്കു സന്തോഷമുണ്ട്‌. ഞാന്‍ എന്നെത്തന്നെ 
യും നിങ്ങള്‍ക്കു ദാനം ചെയ്യും. ഞാന്‍ നിങ്ങളെ 
കൂടുതല്‍ സ്നേഹിച്ചാല്‍ നിങ്ങള്‍ക്ക്‌ എന്നെ 
കുറച്ചു മാത്രമായി സ്നേഹിക്കാനാകുമോ? 

1ഞാ൯ നിങ്ങള്‍ക്കൊരു ഭാരമായിരുന്നില്ലെ 
ന്നതു വ്യക്തമാണ്‌. എന്നാല്‍ ഞാന്‍ കരശലക്കാ 
രനായിരുന്നെന്നും കള്ളം പറഞ്ഞ്‌ നിങ്ങളെ 
വശീകരിച്ചുവെന്നും നിങ്ങള്‍ കരുതുന്നു. 
17ഞാ൯ അയച്ച ആരെങ്കിലും വഴി ഞാന്‍ നിങ്ങ 
ളെ വഞ്ചിച്ചോ? ഇല്ല! ഞാനങ്ങനെ ചെയ്തി 
ല്ലെന്നു നിങ്ങള്‍ക്കറിയാം. 1ഞാന്‍ തീത്തൊ 
സിനെ നിങ്ങളുടെയടുത്തേക്കു പറഞ്ഞു വിട്ടു. 
ഞങ്ങളുടെ സഹോദരനെയും ഞാന്‍ അവനോ 
ടൊത്തയച്ചു. തീത്തൊസ്‌ നിങ്ങളെ വഞ്ചിച്ചി 





1126 


ആയില്ലെങ്കിലോ എന്നും ഞാന്‍ ഭയക്കുന്നു. 
നിങ്ങള്‍ക്കിടയില്‍ തര്‍ക്കം, അസൂയ, കോപം, 
സ്വാര്‍ത്ഥത, ദുര്‍ഭാഷണം, കുശുകുശുപ്പ്‌, 
അഹന്ത, ആശയക്കുഴപ്പം എന്നിവയുണ്ടാകാ 
മെന്നു ഞാന്‍ ഭയക്കുന്നു. 22ഞാ൯ വീണ്ടും നിങ്ങ 
ളുടെയടുത്തേക്കു വരുമ്പോള്‍, എന്‍െറ ദൈവം 
എന്നെ നിങ്ങളുടെ മുമ്പില്‍ വിനീതനാക്കിയേ 
ക്കാമെന്നു ഞാന്‍ ഭയക്കുന്നു. നിങ്ങള്‍ക്കിടയില്‍ 
ചിലരുടെ പാപകര്‍മ്മങ്ങള്‍ എന്നെ ദു:ഖിത 
നാക്കും. അവര്‍ തങ്ങളുടെ അശുദ്ധി, ലൈംഗിക 
പാപങ്ങള്‍, നാണം കെട്ട പ്രവൃത്തികള്‍ ദുഷ്കര്‍ 
മ്മങ്ങള്‍ എന്നിവയ്ക്ക്‌ പശ്ചാത്തപിക്കാത്തതു 
മൂലം എനിക്കു ദു:ഖമുണ്ടാകും. 


അന്ത്യമുന്നറിയിപ്പുകളും ആശംസകളും 
ഞാന്‍ നിങ്ങളുടെയിടയിലേക്കു വീണ്ടും 
] വരും. അതു മൂന്നാം തവണയായിരിക്കും. 
“ഓരോ പരാതിക്കും അതു ശരിയാണെന്നു പറ 
യാന്‍ രണ്ടോ മൂന്നോ പേരുണ്ടായിരിക്കണം.”* 
എന്നത്‌ ഓര്‍മ്മിക്കുക. മരണ്ടാം തവണ ഞാന്‍ 
Se പ ഞാന്‍ നിങ്ങ 
ളുടെ പാപങ്ങളില്‍ മുന്നറിയിപ്പു തന്നിരുന്നു. 
ഇപ്പോള്‍ ഞാന്‍ നിങ്ങളില്‍ നിന്നു വളരെ അക 
ലെയാണെങ്കിലും പാപം ചെയ്ത മറ്റുള്ളവ 
ര്‍ക്കും മുന്നറിയിപ്പുതരുന്നു. ഞാന്‍ വീണ്ടും വരു 
മ്പോള്‍ നിങ്ങളുടെ പാപങ്ങള്‍ നിമിത്തം നിങ്ങ 
ളെ ശിക്ഷിക്കും. ക്രിസ്തുവാണ്‌ എന്നിലൂടെ 
സംസാരിക്കുന്നതെന്നതിന്‌ നിങ്ങള്‍ക്കു 
തെളിവു വേണം. നിങ്ങളെ ശിക്ഷിക്കുന്നതില്‍ 
ക്രിസ്തു ദുര്‍ബലന്‍ അല്ലെന്നതാണ്‌ എന്‍റെ 
തെളിവ്‌. എന്നാല്‍ നിങ്ങളില്‍ ക്രിസ്തു ശക്ത 
നാണ്‌. 4കൂശിതനായപ്പോള്‍ അവന്‍ ദുര്‍ബല 
നായിരുന്നു എന്നതു ശരിതന്നെ. എന്നാല്‍ അവ 
നിപ്പോള്‍ ദൈവത്തിന്‍െറ ശക്തിയില്‍ ജീവി 
ക്കുന്നു. ക്രിസ്തുവില്‍ ഞങ്ങള്‍ ദൂര്‍ബ്ബലരാണെ 
ന്നതു സത്യമാകുന്നു. എങ്കിലും നിങ്ങള്‍ക്കു 
വേണ്ടി ഞങ്ങള്‍ ദൈവശക്തിയാല്‍ ക്രിസ്തു 
വില്‍ ജീവിക്കും. 
ടനിങ്ങള്‍ സ്വയം നോക്കുക. നിങ്ങള്‍ വിശ്വാ 
സത്തിലാണോ ജീവിക്കുന്നതെന്നു സ്വയം പരി 
ശോധിക്കുക. യേശുക്രിസ്തു നിങ്ങളിലു 
ണ്ടെന്നു നിങ്ങള്‍ക്കറിയാം. എന്നാല്‍ പരീക്ഷ 
യില്‍ നിങ്ങള്‍ പരാജയപ്പെട്ടാല്‍, ക്രിസ്തു 
നിങ്ങളില്‍ വസിക്കുന്നില്പെന്നറിയുക (നിങ്ങള്‍ 
വിശ്വാസത്തിലല്ല ജീവിക്കുന്നതെന്നു കണ്ടെ 




















ലല്ലോ? ഒരേ കാര്യങ്ങള്‍ ഒരേ ആത്മാവുകൊണ്ട്‌ 


ഞങ്ങളിരുവരും ചെയ്തുവെന്ന്‌ നിങ്ങള്‍ക്ക 
റിയാം. 
ട്ഞങ്ങളെപ്പോഴും നിങ്ങളുടെ മുമ്പില്‍ 


സ്വയം ന്യായീകരിക്കുകയാണെന്നു നിങ്ങള്‍ക്കു 
തോന്നുന്നുണ്ടോ? ഇല്ല. ഞങ്ങള്‍ ദൈവത്തിനു 
മുമ്പിലാണ്‌ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്‌. 
ഞങ്ങള്‍ ക്രിസ്തുവിനു മുമ്പില്‍ ഇതെല്ലാം പറ 
യുകയും ചെയ്യുന്നു. നിങ്ങള്‍ ഞങ്ങളുടെ പ്രിയ 
സുഹൃത്തുക്കളാണ്‌. ഞങ്ങള്‍ ചെയ്യുന്ന ഓരോ 
പ്രവൃത്തിയും നിങ്ങളെ ശക്തരാക്കാനാണ്‌; 
ഞാന്‍ നിങ്ങളുടെ അടുത്തു വരുമ്പോള്‍ 
നിങ്ങള്‍ ഞാന്‍ ആഗ്രഹിക്കുന്നതു പോലെ 
ആയിരുന്നില്ലെങ്കിലോ എന്നു ഭയന്നിട്ടാണ്‌ 
ഞാനിതു ചെയ്യുന്നത്‌. ഞാന്‍ എന്തായിരിക്കണ 
മെന്നു നിങ്ങള്‍ ആഗ്രഹിക്കുമ്പോലെ ഞാന്‍ 








അടയാളങ്ങള്‍ ... വീര്യപ്രവൃത്തികള്‍ ദൈവത്തിന്‍െറ 
ശക്തമായ പ്രവൃത്തികള്‍. ദൈവസഹായം കൂടാതെ 
മനുഷ്യര്‍ക്കതു ചെയ്യാനാവില്ല. 


ത്തിയാല്‍). പക്ഷേ ഞങ്ങള്‍ ആ പരീക്ഷയില്‍ 
തോറ്റിട്ടില്ലെന്നു നിങ്ങള്‍ക്കു കാണാമെന്നു 
ഞാന്‍ പ്രത്യാശിക്കുന്നു. "നിങ്ങള്‍ തെറ്റൊന്നും 
ചെയ്യാതിരിക്കേണ്ടതിനു ഞങ്ങള്‍ ദൈവ 
ത്തോടു പ്രാര്‍ത്ഥിക്കുന്നു. ഞങ്ങള്‍ പരീക്ഷ 
ജയിച്ചു എന്നത്‌ ആളുകള്‍ കാണുന്നത്‌ പ്രധാന 
മല്ല. പക്ഷേ ഞങ്ങള്‍ പരീക്ഷയില്‍ തോറ്റു എ 
ന്നത്‌ ആളുകള്‍ ചിന്തിക്കുന്നുവെങ്കില്‍ പോലും 
നിങ്ങള്‍ ശരിയായതു ചെയ്യുകയെന്നതാണു 
പ്രധാനം. 8സത്ൃവിരുദ്ധമായതു ചെയ്യുവാന്‍ 
ഞങ്ങള്‍ക്കാവില്ല. സത്യത്തിനു നിരക്കുന്നതു 
ചെയ്യുവാനേ കഴിയൂ. 9നിങ്ങള്‍ ശക്തരെങ്കില്‍, 
ദുര്‍ബ്ലരാകുന്നതില്‍ ഞങ്ങള്‍ക്കു സന്തോഷ 
മേയുള്ളൂ. നിങ്ങള്‍ക്കു കരുത്തുണ്ടാകട്ടേയെന്നു 
ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 4എനന്‍്െറ അസാന്നി 
ദ്ധ്ൃത്തിലാണു ഞാനിതെഴുയത്‌. ഞാന്‍ വരു 
മ്പോള്‍ നിങ്ങളെ ശിക്ഷിക്കാന്‍ എന്‍െറ കരുത്ത്‌ 








“ഓരോ ... 
19:15. 


പേരുണ്ടായിരിക്കണം” ഉദ്ധരണി ആവ. 


1127 


ഉപയോഗിക്കാതിരിക്കാനാണു ഞാനിതെഴുതു 
ന്നത്‌. നിങ്ങളെ ശക്തരാക്കാനാണ്‌, നശിപ്പി 
ക്കാനല്പ ദൈവം എനിക്ക്‌ ആ അധികാരം നല്‍ 
കിയത്‌. 

1സഹോദരരേ, ഇപ്പോള്‍ ഞാന്‍ വിട പറ 
യുന്നു. പൂര്‍ണ്ണരായിരിക്കാന്‍ ശ്രമിക്കുക. ഞാന്‍ 
പറഞ്ഞവയൊക്കെ ചെയ്യുക. പരസ്പരം അം 
ഗീകരിച്ച്‌ സമാധാനത്തോടെ ജീവിക്കുക. അ 
പ്പോള്‍ സ്നേഹത്തിന്‍െറയും സമാധാനത്തി 


2 കൊരിന്ത്യര്‍ 13:11-14 


നിങ്ങളോടൊത്തുണ്ടാകും. 
12നിങ്ങള്‍ പരസ്പരം അഭിവാദ്യം ചെയ്യു 
മ്പോള്‍ ഓരോരുത്തര്‍ക്കും വിശുദ്ധചുംബനം 
നല്‍കുക. നിങ്ങള്‍ക്ക്‌ എല്ലാ വിശുദ്ധരില്‍ 
നിന്നും അഭിവാദ്യങ്ങള്‍. കര്‍ത്താവായ യേശു 
ക്രിസ്തുവിന്‍െറ കൃപയും ദൈവത്തിന്‍െറ 
സ്നേഹവും പരിശുദ്ധാത്മാവിന്‍െറ കൂട്ടാ 
യ്മയും നിങ്ങളോടെല്ലാവരോടും ഉണ്ടായിരി 
ക്കട്ടെ. 


ന്റെയും ദൈവം 





1128 


ഗലാതൃര്‍ക്ക്‌ 
എഴുതിയ ലേഖനം 


ഗലാതൃര്‍ക്കുള്ള ലേഖനം 

അപ്പൊസ്തലനായ പൌലൊസില്‍നിന്നു 

ള്ളത്‌. അപ്പൊസ്തലനാകാന്‍, ഞാന്‍ മനുഷ്യ 
രാല്‍ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല. മനുഷ്യരില്‍ 
നിന്നും അയയ്ക്കപ്പെട്ടവനുമല്ല. യേശുക്രി 
സ്തുവും പിതാവായ ദൈവവുമാണ്‌ എന്നെ 
അപ്പൊസ്തലനാക്കിയെടുത്തത്‌. ദൈവം ഒരുവ 
നാണ്‌ യേശുവിനെ മരണത്തില്‍നിന്നും ഉയര്‍ 
പ്പിച്ചത്‌. 

മകിസ്തുവില്‍ എന്നോടൊപ്പമുള്ള എല്ലാ 
സഹോദരങ്ങളില്‍നിന്നും ആശംസകള്‍. ഗലാ 
തൃയിലെ സഭകള്‍ക്കുള്ളതാണ്‌ ഇത്‌. ദ്പിതാ 
വായ ദൈവവും കര്‍ത്താവായ യേശുക്രിസ്തു 
വും നിങ്ങള്‍ക്ക്‌ കൃപയും സമാധാനവും നല്‍ 
കട്ടെ എന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. നമ്മൂടെ 
പാപങ്ങള്‍ക്കായി യേശു അവനെത്തന്നെ കൊ 
ടുത്തു. നാം ജീവിക്കുന്ന ദുഷ്ട ലോകത്തില്‍ 
നിന്നും മുക്തരാക്കാനാണ്‌ യേശു ഇതു ചെയ്‌ 
തത്‌. അതായിരുന്നു പിതാവായ ദൈവത്തി 
ന്‍െറ അഭീഷ്ടം. ടമഹത്വം എന്നെന്നേക്കും ദൈവ 
ത്തിനുള്ളതാകട്ടെ. ആമേന്‍. 














ഒരു സത്യസുവിശേഷമേ ഉള്ളൂ 
അല്പ കാലത്തിനു മുമ്പ്‌ തന്നെ പിന്തുടരൂ 
വാന്‍ ദൈവം നിങ്ങളെ വിളിച്ചു. ക്രിസ്തുവി 
ലൂടെ ആഗതമാകുന്ന അവന്‍െറ കൃപയിലാണ്‌ 
അവന്‍ നിങ്ങളെ വിളിച്ചത്‌. എന്നാല്‍ ഇന്നു 
ഞാന്‍ നിങ്ങളെപ്പറ്റി അത്ഭുതാധീനനാണ്‌! നി 
ങ്ങള്‍ നേരത്തെതന്നെ പിന്തിരിയുകയും വ്യത്യ 





സുവിശേഷം മനുഷ്യകല്ലിതം അല്ല എന്നു 
നിങ്ങളറിയണമെന്നു ഞാനാഗ്രഹിക്കുന്നു. 12എ 
നിക്കു മനുഷ്യരില്‍നിന്നല്ല സുവിശേഷം ലഭി 
ച്ചത്‌. മനുഷ്യരാരും എന്നെ സുവിശേഷം പഠി 
പ്പിച്ചില്പ. യേശുക്രിസ്തു എനിക്കതു നല്‍കി. 
ഞാന്‍ ജനങ്ങളോടു പറയേണ്ട സുവിശേഷം 
അവന്‍ എന്നെ കാണിച്ചു. 

13എനന്‍െറെ പൂര്‍വ്വ ജീവിതത്തെക്കുറിച്ചു 
നിങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. ഞാന്‍ യെഹൂദ മതത്തിലാ 
യിരുന്നു. ദൈവത്തിന്‍െറ സഭയെ ഞാന്‍ വളരെ 
യേറെ പീഡിപ്പിച്ചു. ഞാന്‍ സഭയെ ഇല്ലായ്മ 
ചെയ്യുവാന്‍ ശ്രമിച്ചു. 4ദ്ഞാ൯ന്‍ യെഹൂദമത 
ത്തിലെ ഒരു നേതാവായിക്കൊണ്ടിരിക്കുകയാ 
യിരുന്നു. ഞാന്‍ എന്‍െറ പ്രായത്തിലുള്ള മറ്റ 
നേകം യെഹുൂദരേക്കാള്‍ മെച്ചമായി പ്രവര്‍ 
ത്തിച്ചു. നമ്മുടെ പൂര്‍വ്വികരുടെ പരമ്പരാഗത 
മായ ചട്ടങ്ങള്‍ പിന്തുടരാന്‍ ഞാന്‍ മറ്റാരെ 
ക്കാളും ശ്രമിച്ചു. 

15 എന്നാല്‍ ഞാന്‍ ജനിക്കുന്നതിനു മുന്‍പേ 
ദൈവത്തിനു എന്നെക്കുറിച്ചു പ്രത്യേകമായ 
പദ്ധതിയുണ്ടായിരുന്നു. അതിനാല്‍ ദൈവം 
തന്‍െറ കരുണയാല്‍ എന്നെ വിളിച്ചു. 1തന്‍െറ 
പുത്രനെക്കൂറിച്ചുള്ള സുവിശേഷം ഞാന്‍ ജാതി 
കളുടെ ഇടയില്‍ പ്രസംഗിക്കുവാന്‍ ദൈവം 
ആശിച്ചു. അതിനാല്‍ ദൈവം തന്‍െറ മകനെക്കു 
റിച്ച്‌ എന്നെപഠിപ്പിച്ചു. ദൈവം എന്നെ വിളിച്ച 
പ്പോള്‍ എനിക്ക്‌ ഒരു മനുഷ്യനില്‍നിന്നും സഹാ 
യമോ ഉപദേശമോ ലഭിച്ചില്ല. 17യെരുശലേമി 











സ്ത സുവിശേഷത്തില്‍ വിശ്വസിക്കുകയും 
ചെയ്യുന്നു. യഥാര്‍ത്ഥത്തില്‍ മറ്റൊരു സത്യ 
സുവിശേഷമില്ല. എന്നാല്‍ ചിലര്‍ നിങ്ങളെ 
ആകെ ചിന്താക്കുഴപ്പത്തിലാക്കുകയാണ്‌. അവര്‍ 
ക്രിസ്തുവിന്‍െറ സുവിശേഷത്തിനു മാറ്റം വരു 
ത്തുവാ൯ന്‍ ആഗ്രഹിക്കുന്നു. &ഞങ്ങള്‍ നിങ്ങ 
ളോടു സത്യസുവിശേഷം പറഞ്ഞു. അതിനാല്‍ 
ഞങ്ങള്‍ തന്നെയോ, സ്വര്‍ഗ്ഗത്തില്‍ നിന്നൊരു 
ദൂതനോ നിങ്ങളോടു മറ്റൊരു സുവിശേഷം 
പറഞ്ഞാല്‍ അവന്‍ ശപിക്കപ്പെടും. “ഞാനിതു 
നേരത്തേ പറഞ്ഞിട്ടുണ്ട. ഇപ്പോള്‍ വീണ്ടും 
പറയുന്നു. നിങ്ങള്‍ നേരത്തെതന്നെ സുവി 
ശേഷം സ്വീകരിച്ചിരുന്നു. രക്ഷപ്രാപിക്കാനുള്ള 
മറ്റൊരു മാര്‍ഗ്ഗം ഒരുവന്‍ പറയുന്നുവെങ്കില്‍ 
അവന്‍ ശപിക്കപ്പെടും. 

10എന്നെ സ്വീകരിക്കുവാന്‍ ജനങ്ങളെ ഒരു 
ക്കുകയാണ്‌ ഞാനെന്നാണോ നിങ്ങള്‍ ഇപ്പോ 
ഴും വിചാരിക്കുന്നത്‌. അല്ല; “ദൈവം” ഒരുവനെ 
മാത്രമാണ്‌ ഞാന്‍ പ്രീതിപ്പെടുത്താന്‍ ശ്രമിക്കു 
ന്നത്‌. ഞാന്‍ മനുഷ്യരെ പ്രീതിപ്പെടുത്താ൯ 
ശ്രമിക്കുകയാണോ? ഞാന്‍ മനുഷ്യരെ പ്രീതി 








ലുള്ള അപ്പൊസ്തലരെ കാണുവാന്‍ ഞാന്‍ 
പോയില്ല. ഞാന്‍ അപ്പൊസ്തലനാകുംമുന്‍പേ 
അവര്‍ അപ്പൊസ്തലന്മാരായിരുന്നു. എന്നാല്‍ 
പകരമായി ഞാന്‍ അറേബ്യയിലേക്കു പോയി. 
പിന്നീട്‌ ഞാന്‍ ദമസ്കൊസിലേക്ക്‌ മടങ്ങി. 

18മുന്നു വര്‍ഷങ്ങള്‍ക്കു ശേഷം ഞാന്‍ യെരൂശ 
ലേമിലേക്കു പോയി. ഞാന്‍ പത്രൊസിനെ 
കാണാനാഗ്രഹിച്ചു. ഞാന്‍ പത്രൊസിനൊപച്പം 
പതിനഞ്ചു ദിവസം താമസിച്ചു. 1യേശു 
വിന്‍െറ സഹോദരനായ യാക്കോബിനെ ഒഴിച്ച്‌ 
മറ്റൊരു അപ്പൊസ്തലനെയും ഞാന്‍ കണ്ടില്ല. 
2ഞാന്‍ എഴുതുന്ന ഈ കാര്യങ്ങള്‍ പൊളിയ 
ല്ലെന്ന്‌ ദൈവത്തിനറിയാം. 21പിന്നീട്‌ സൂറിയ, 
കിലിക്യാ ഭാഗങ്ങളിലേക്കു പോയി. 

മായെഹുദ്യയിലെ ക്ൈസ്തവ സഭകള്‍ 
എന്നെ നേരത്തെ കണ്ടിട്ടില്ല. അവര്‍ എന്നെ 
ക്കുറിച്ച്‌ ഇത്‌ കേട്ടിട്ടേയുള്ളൂ: “ഈ മനുഷ്യന്‍ 
നമ്മളെ പ; എന്നാല്‍ ഒരി 
ക്കല്‍ ഇവന്‍ നശിപ്പിക്കുവാന്‍ ആഗ്രഹിച്ച അതേ 
വിശ്വാസം തന്നെ ഇപ്പോള്‍ ജനങ്ങളോടു പറ 
യുന്നു.” 4ഈ വിശ്വാസികള്‍ എന്നെപ്രതി ദൈ 
വത്തെ പുകഴ്ത്തി. 











പ്പെടുത്താനാഗ്രഹിച്ചുവെങ്കില്‍ ഞാന്‍ യേശു 
ക്രിസ്തുവിന്‍െറ ദാസന്‍ ആകുന്നില്ല. 


പൌലൊസിന്‍െറ അധികാരം ദൈവദത്തം 
1സഹോദരരേ, ഞാന്‍ നിങ്ങളെ ഉപദേശിച്ച 





മറ്റ്‌ ന വര്‍ പൌലൊ 
സിനെ സ്വീകരിച്ചു 
പതിനാലു കൊല്ലത്തിനുശേഷം ഞാന്‍ 
വീണ്ടും യെരുശലേമിലേക്കു തിരികെ 


1129 


പോയി. ഞാന്‍ ബര്‍ന്നബാസിനോടൊപ്പം 
തീത്തൊസിനെയും കൂട്ടിയാണ്‌ പോയത്‌. 
ഞാന്‍ പോകണമെന്നു ദൈവം കാണിച്ചതു 
കൊണ്ടാണ്‌ ഞാന്‍ പോയത്‌. വിശ്വാസികളുടെ 
നേതാവായിരുന്നവരുടെ അടുത്ത്‌ ഞാന്‍ 
പോയി. ഞാന്‍ ഒറ്റയ്ക്കായപ്പോള്‍ ആ മനുഷ്യ 
രോട്‌ ഞാന്‍ ജാതികളോടു പ്രസംഗിക്കുന്ന 
സുവിശേഷം പറഞ്ഞു. എന്റെറപ്രവൃത്തി, പണ്ട 
ത്തെയും ഇപ്പോഴത്തെയും നിഷ്ഫലമാകാതി 
രിക്കാന്‍, ഞാന്‍ പ്രസംഗിക്കുന്നത്‌ അവര്‍ മന 
സ്റ്റിലാക്കണമെന്നു ഞാന്‍ ആഗ്രഹിച്ചു. തീ 
ത്തൊസ്‌ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവന്‍ 
ഒരു യവനനാണ്‌. 34എന്നാല്‍ ഈ നേതാക്കള്‍ 
തീത്തൊസിനോടുപോലും പരിച്ഛേദന നട 
ത്താന്‍ നിര്‍ബന്ധിച്ചില്ല. ഞങ്ങള്‍ക്ക്‌ ഈ കാര്യ 
ങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടത്‌ ആവശ്യമായി 
രുന്നു. കാരണം, ചില കപട സഹോദരന്മാര്‍ 
ഞങ്ങളുടെ സമൂഹത്തില്‍ രഹസ്യമായി പ്രവേ 
ശിച്ചിരുന്നു. ക്രിസ്തുവില്‍ ഞങ്ങള്‍ക്കുള്ള സ്വാ 
തന്ത്രത്തെപ്പുറ്റി അറിയുവാന്‍ അവര്‍ ചാരന്മാരെ 
പ്പോലെ വന്നു. എന്നാല്‍ ആ കപട സഹോദര 
ന്മാര്‍ക്ക്‌ ആവശ്യമുള്ളത്‌ ഒന്നും ഞങ്ങള്‍ സമ്മതി 
ചില്ല. സുവിശേഷത്തിന്‍റെ സത്യം നിങ്ങള്‍ 
ക്കായി തുടരുവാന്‍ ഞങ്ങള്‍ ആഗ്രഹിച്ചു. 

പ്രധാനരെന്നു കാണപ്പെട്ട ആള്‍ക്കാര്‍ ഞാന്‍ 
പ്രസംഗിക്കുന്ന സുവിശേഷം മാറ്റിയില്പ.(അവര്‍ 
“്രധാനരോ അപ്രധാനരോ” എന്നത്‌ എനി 
ക്കൊരുകാര്യമല്പ. ദൈവത്തിന്‌ എല്ലാവരും സമ 
ന്മാരാണ്‌)7എന്നാല്‍ ഈ നേതാക്കള്‍, പത്രൊസി 
നെപ്പോലെ എനിക്കും ഒരു പ്രത്യേക ജോലി 
നല്‍കിയിട്ടുണ്ടെന്നു കണ്ടു. യെഹൂദരോടു സു 
വിശേഷം അറിയിക്കുവാനുള്ള ജോലി ദൈവം 
പത്രൊസിനു നല്‍കി. അതുപോലെ, ജാതിക 
ളോട്‌ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള 
ജോലി ദൈവം എനിക്കു നല്‍കി. ഒരു അപ്പൊ 
സ്തലനായി പ്രവര്‍ത്തിക്കാനുള്ള ശക്തി 
ദൈവം പത്രൊസിനു നല്‍കി. യെഹൂദര്‍ക്കു 
വേണ്ടിയുള്ള ഒരു അപ്പൊസ്തലനാണ്‌ പത്രൊ 
സ്‌. ദൈവം എനിക്കും ഒരു അപ്പൊസ്തലനാകാ 
നുള്ള ശക്തി നല്‍കി. എന്നാല്‍ യെഹൂദരല്ലാത്ത 
വര്‍ക്കു വേണ്ടിയുള്ള ഒരു അപ്പൊസ്തലനാണ്‌ 
ഞാന്‍. യാക്കോബും പത്രൊസും യോഹന്നാനു 
മാണ്‌ നേതാക്കളായി കാണപ്പെടുന്നത്‌. എനി 
ക്കും ഇതിനുള്ള പ്രത്യേക വരം ദൈവം തന്നിട്ടു 
ണ്ടെന്ന്‌ അവര്‍ കണ്ടു. അതിനാല്‍ അവര്‍ എന്നെ 
യും ബര്‍ന്നബാസിനെയും സ്വീകരിച്ചു. “ബര്‍ 
ന്നബാസേ, പൌലൊസേ നിങ്ങള്‍ യെഹൂദര 
ല്ലാത്തവരുടെ അടുക്കലേക്കു പോകണമെന്ന്‌ 
ഞങ്ങള്‍ സമ്മതിക്കുന്നു. ഞങ്ങള്‍ യെഹൂദരുടെ 
അടുത്തേക്കു പൊയ്ക്കൊള്ളാം” എന്ന്‌ പത്രൊ 
സും യാക്കോബും യോഹന്നാനും പറഞ്ഞു. 

10ഒരു കാര്യം മാത്രമേ ഞങ്ങളോടവര്‍ അഭ്യര്‍ 
ത്ഥിച്ചുള്ളു, പാവങ്ങളെ സഹായിക്കാന്‍ ഓര്‍ക്കു 
ണമെന്ന്‌. ഇതാണ്‌ ഞാന്‍ യഥാര്‍ത്ഥത്തില്‍ 
ചെയ്യാന്‍ അഗ്രഹിച്ചതും. 























പത്രൊസിനു തെറ്റിയെന്നു പൌലൊസ്‌ 
തെളിയിക്കുന്നു 
പത്രൊസ്‌ അന്ത്യൊക്കയയില്‍വന്ന്‌ തെറ്റായി 
ചിലതു ചെയ്തു. അവനു തെറ്റിപ്പോയതു 
കൊണ്ട്‌ ഞാന്‍ പത്രൊസിനെതിരായിരുന്നു. 
12ഇതാണ്‌ സംഭവിച്ചത്‌. പത്രൊസ്‌ അന്ത്യൊക്ക്യ 
യില്‍ ആദ്യം വന്നപ്പോള്‍ ജാതികളോടു കൂടെ 


ഗലാത്യര്‍ 2:2-21 


അവന്‍ ഭക്ഷിക്കുകയും ഇടപെടുകയും ചെ 
യ്തു. എന്നാല്‍ യാക്കോബ്‌ അയച്ച ഏതാനും 
യെഹൂദര്‍ അവിടേക്കു വന്നപ്പോള്‍ പത്രൊസ്‌ 
ജാതികളോടൊന്നിച്ചുള്ള ഭോജനം നിര്‍ത്തി. 
പത്രൊസ്‌ ജാതികളുടെ ഇടയില്‍നിന്നും സ്വയം 
ഒഴിഞ്ഞുമാറി. എല്ലാ ജാതികളും പരിച്ഛേദന 
കഴിക്കണം എന്നു വിശ്വസിക്കുന്ന ആ യെഹൂ 
ദരെ പത്രൊസിന്‌ ഭയമായിരുന്നു. 13അതിനാല്‍ 
പത്രൊസ്‌ ഒരു കപട ഭക്തിക്കാരനായി രുന്നു. 
ഇതര യെഹൂദ വിശ്വാസികളും പത്രൊസി 
നൊപ്പം ചേര്‍ന്നു. അതിനാല്‍ അവരും കപട 
ഭക്തിക്കാരായിരുന്നു. ബര്‍ന്നബാസുപോലും 
യെഹൂദരൂടെ ഈ പ്രവൃത്തിയില്‍ സ്വാധീനിക്കു 
പ്പെട്ടു. 1ഈ യെഹൂദര്‍ ചെയ്തതെന്തെന്നു 
ഞാന്‍ കണ്ടു. സുവിശേഷത്തിന്‍റെ സത്യം 
അവര്‍ പിന്തുടരുന്നില്ല. എല്ലാ യെഹൂദരും കേള്‍ 
ക്കത്തക്കവിധത്തില്‍ ഞാന്‍ പത്രൊന്ധിനോടു 
പറഞ്ഞു. “പത്രൊസേ നീ ഒരു യെഹൂദനാണ്‌. 
എന്നാല്‍ ഒരു യെഹൂദനെപ്പോലെ ജീവിക്കു 
ന്നില്ല. നീ ജാതികളില്‍ ഒരുവനെപ്പോലെയാണ്‌ 
ജീവിക്കുന്നത്‌. അപ്പോള്‍ ജാതികളെ യെഹൂദരെ 
പ്പോലെ ജീവിക്കാന്‍ നിര്‍ബന്ധിക്കുന്നത്‌ 
എന്തിന്‌?” 

15നമ്മള്‍ യെഹൂദര്‍ ജാതികളായോ പാപിക 
ഓയോ അല്ല ജനിച്ചത്‌. നമ്മള്‍ യെഹുദരായാണ്‌ 
ജനിച്ചത്‌. 1പരക്ഷേ ന്യായപ്രമാണം പിന്തുടര്‍ന്ന 
തുകൊണ്ട്‌ ഒരാള്‍ ദൈവമുമ്പാകെ നീതികരിക്ക 
പ്ലെടുകയില്പ എന്ന്‌ നമുക്കറിയാം. യേശുക്രി 
സ്തുവിലുള്ള വിശ്വാസമാണ്‌ ഒരുവനെ ദൈവ 
മുമ്പാകെ നീതീകരിക്കുന്നത്‌. അതിനാല്‍ നാമും 
ക്രിസ്തുയേശുവില്‍ വിശ്വസിച്ചു. കാരണം 
നാം ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടണം. അ 
ങ്ങനെ നാം ദൈവമുമ്പാകെ ene 
ട്ടു, ന്യായപ്രമാണം പാലിച്ചതുകൊണ്ടല്, ക്ര 
സ്തുവില്‍ വിശ്വസിച്ചതു കൊണ്ടുമാത്രം. 
ന്യായപ്രമാണം പാലിക്കുന്നതിനാല്‍ ഒരുവനും 
നീതീകരിക്കപ്പെടില്ല. 











17നാം യെഹൂദര്‍ ക്രിസ്തുവിലേക്കു വന്നത്‌, 
ദൈവമുമ്പാകെ നീതികരിക്കപ്പെടാനാണ്‌. അ 
തിനാല്‍ നാമും പാപികളായിരുന്നു എന്നു 
വൃക്തം. ക്രിസ്തു പാപത്തെ പ്രോത്സാഹിപ്പി 
ക്കുന്നു എന്നതിനു അര്‍ത്ഥമുണ്ടോ? തീര്‍ച്ച 
യായും ഇല്ല. $ഞാനുപേക്ഷിച്ച കാര്യങ്ങള്‍ 
വീണ്ടും പഠിപ്പിക്കുവാന്‍ തുടങ്ങുകവഴി ഞാന്‍ 
എന്നെത്തന്നെ പാപത്തിനു ഏലിച്ചു കൊടു 
ക്കുകയാണ്‌. 1ന്യായപ്രമാണത്തിനുവേണ്ടി 
ജീവിക്കുന്നതു ഞാ൯ നിര്‍ത്തി. ന്യായപ്രമാണ 
മാണ്‌ എന്നെ കൊന്നത്‌. ദൈവത്തിനുവേണ്ടി 
ജീവിക്കത്തക്കവണ്ണം ഞാന്‍ ന്യായപ്രമാണ 
ത്തിനു മരിച്ചു. ഞാന്‍ ക്രിസ്തുവിനൊപ്പം കൂരി 
ശില്‍ കൊല്ലപ്പെട്ടു. 22അതിനാല്‍ ഞാന്‍ ഈ 
ജീവിക്കുന്ന ജീവിതം യഥാര്‍ത്ഥത്തില്‍ എന്‍റ 
തല്ല- ക്രിസ്തുവാണ്‌ എന്നില്‍ ജീവിക്കുന്നത്‌. 
ഞാനിപ്പോഴും എന്‍െറ ശരീരത്തില്‍ ജീവി 
ക്കുന്നു എന്നുവരികിലും വിശ്വാസം കൊണ്ട്‌ 
ഞാന്‍ ദൈവത്തിന്‍െറ പുത്രനില്‍ ജീവിക്കുന്നു. 
യേശുവാണ്‌ എന്നെ സ്നേഹിച്ചത്‌. എന്നെ 
രക്ഷിക്കാനായി അവന്‍ സ്വയം നല്‍കി.2ഈ 
ദാനം ദൈവത്തില്‍നിന്നുള്ളതാണ്‌. ആ ദാനം 
ഞാന്‍ നിരാകരിക്കുന്നില്ല. എന്തുകൊണ്ടെ 
ന്നാല്‍, ന്യായപ്രമാണം നമ്മെ ദൈവമുമ്പാകെ 
നീതീകരിക്കുമായിരുന്നെങ്കില്‍ ക്രിസ്തു നമുക്കു 
വേണ്ടി മരിക്കേണ്ടിവരുമായിരുന്നില്ല. 


























ഗലാത്യര്‍ 3:1-19 


വിശ്വാസം വഴിയാണ്‌ ദൈവാ 
നുഗ്രഹം വരുന്നത്‌ 

യേശുക്രിസ്തുവിന്‍െറ കുരിശിലെ മരണം 

ഗലാത്യയിലെ ജനങ്ങളോടു വളരെ വ്യക്ത 
മായി പറയപ്പെട്ടതാണ്‌. എന്നാല്‍ നിങ്ങള്‍ 
വളരെ ഭോഷന്മാരാണ്‌. നിങ്ങളെ കബളിപ്പിക്കു 
വാന്‍ ചിലരെ നിങ്ങള്‍അനുവദിച്ചു. ഈ ഒരു 
കാര്യം എന്നോടു പറയുക: നിങ്ങള്‍ എങ്ങനെ 
യാണ്‌ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്‌? 
ന്യായപ്രമാണം പാലിച്ചതു കൊണ്ടാണോ 
ആത്മാവിനെ നിങ്ങള്‍ക്കു കിട്ടിയത്‌? അല്ല! 
സുവിശേഷം കേട്ടതുകൊണ്ടാണോ നിങ്ങള്‍ 
ആത്മാവിനെ സ്വീകരിച്ചതും വിശ്വസിച്ചതും? 
3ആത്മാവുകൊണ്ട്‌ നിങ്ങളുടെ ജീവിതം ക്രി 
സ്തുവില്‍ തുടങ്ങി. ഇപ്പോള്‍ നിങ്ങളുടെ തന്നെ 
ശക്തിയാല്‍ അതു തുടരുവാന്‍ നിങ്ങള്‍ ശ്രമി 
ക്കുമെന്നോ? അതു ഭോഷത്തമാണ്‌. നിങ്ങള്‍ 
വളരെ അനുഭവിച്ചതാണ്‌. ആ അനുഭവങ്ങള 
ത്രയും ഫലശുന്യമാക്കണമെന്നോ? അതു വയര്‍ 
ത്ഥമാക്കപ്പെടുകയില്ലെന്ന്‌ ഞാന്‍ പ്രതീക്ഷി 
ക്കുന്നു. നിങ്ങള്‍ ന്യായപ്രമാണം പിന്തുടര്‍ന്ന 
തുകൊണ്ടാണോ ദൈവം ആത്മാവിനെ തന്നത്‌? 
അല്ല! നിങ്ങള്‍ ന്യായപ്രമാണം പിന്തുടർന്നതു 
കൊണ്ടാണോ ദൈവം നിങ്ങളുടെ ഇടയില്‍ 
അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിച്ചത്‌? അല്ല! നിങ്ങള്‍ 
സുവിശേഷം കേട്ടു വിശ്വസിച്ചതുകൊണ്ട്‌ 
ദൈവം അവന്‍െറ ആത്മാവിനെ നിങ്ങള്‍ക്കു 
തരികയും അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിക്കുകയും 
ചെയ്തു. 

അതേ കാര്യങ്ങളാണു അബ്രാഹാമിനെക്കു 
റിച്ച്‌ തിരുവെഴുത്തുകളിൽ പറയുന്നത്‌, “അബ്രാ 
ഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവം അബ്രാ 
ഹാമിന്‍െറ വിശ്വാസത്തെ സ്വീകരിച്ചു. അത്‌ 
അബ്രാഹാമിനെ ദൈവമുമ്പാകെ നീതീക 
രിച്ചു.” “അതിനാല്‍ വിശ്വാസമുള്ള ആള്‍ക്കാ 
രാണ്‌ അബ്രാഹാമിന്‍റെ യഥാര്‍ത്ഥ മക്കള്‍. 
ട്രോവിയില്‍ സംഭവിക്കുന്നതെന്താണെന്നു തിരു 
വെഴുത്തുകള്‍ പറയുന്നു. ദൈവം ജാതികളെ 
അവരുടെ വിശ്വാസം വഴി നീതീകരിക്കും എന്ന്‌ 
തിരുവെഴുത്ത്‌ പറയുന്നു. ഈ സുവിശേഷം 
തിരുവെഴുത്തുകള്‍ പറയുന്നതു പോലെ അ 
ബ്രാഹാമിനോടു നേരത്തേ പറഞ്ഞിരുന്നു. “അ 
ബ്രാഹാമേ, ഭൂമിയിലെ എല്ലാ ജനതയെയും 
അനുഗ്രഹിക്കാന്‍ ദൈവം നിന്നെ ഉപയോഗി 
ക്കും.”* 9അബ്രാഹാം അതു വിശ്വസിച്ചു. അ 
ബ്രാഹാം വിശ്വസിച്ചതു കൊണ്ട്‌ അനുഹ്ൃഹീത 
നായി. അതു തന്നെയാണിന്നും. വിശ്വസിക്കുന്ന 
എല്ലാവരും അബ്രാഹാം അനുഗ്രഹിക്കപ്പെടുതു 
പോലെ അനുഗുഹീതരാകും. 

10എന്നാല്‍ ദൈവമുമ്പാകെ നീതീകരിക്കപ്പെ 
ടുന്നതിന്‌ ന്യായപ്രമാണം പിന്തുടരുന്നവര്‍ ഒരു 
ശാപത്തിന്‍കീഴിലാണ്‌. എന്തുകൊണ്ടെന്നാല്‍ 
തിരുവെഴുത്തുകള്‍ പറയുന്നു, “ന്യായപ്രമാണ 
ത്തില്‍ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം 
ഒരു വ്യക്തി ചെയ്യണം. “അവന്‍ എപ്പോഴും 
അനുസരിക്കുന്നില്ലെങ്കില്‍ അവന്‍ ഒരു ശാപ 
ത്തി൯കീഴിലാണ്‌.” 1അതിനാല്‍ ഒരു വ്യക്തി 
യും ന്യായപ്രമാണം മൂലം ദൈവമുമ്പാകെ 
നീതീകരിക്കപ്പെടില്ല എന്നു വ്യക്തമാണ്‌. “വി 
ശ്വാസം കൊണ്ട ദൈവസമക്ഷം നീതീകരിക്ക 






































“അബ്രാഹാം ... നീതീകരിച്ചു” ഉല്പ. 15:6. 
“അബ്രാഹാമേ ... ഉപയോഗിക്കും” ഉല്പ. 12:3. 
ന്യായപ്രമാണത്തില്‍ ... ചെയ്യണം” ആവ. 27:26. 


1130 


പ്പെട്ടവ൯ നിത്യം ജീവിക്കും.”* എന്ന്‌ തിരുവെഴു 
ത്തുകള്‍ പറയുന്നു. 12ന്യായപ്രമാണവും വി 
ശ്വാസവും ഒന്നല്ല; അതു മറ്റൊരു പാതയാണ്‌ 
ഉപയോഗപ്പെടുത്തുന്നത്‌. ന്യായപ്രമാണം പറ 
യുന്നു, “ന്യായപ്രമാണാനുഷ്ഠാനത്താല്‍ ജീ 
വന്‍ കണ്ടെത്താന്‍ ആഗ്രഹിക്കുന്നവന്‍ ന്യായ 
പ്രമാണം പറയുന്ന കാര്യങ്ങള്‍ ചെയ്യണം.” * 
ന്യായപ്രമാണം ഒരു ശാപം നമ്മിലേക്കിട്ടു. 
എന്നാല്‍ ക്രിസ്തു നമുക്കായി സ്വയം ആ 
ശാപത്തിനു വിധേയനായി. അതിനാല്‍ 
അവന്‍ ആ ശാപം നമ്മിൽനിന്നും എടുത്തു 
മാറ്റി “ഒരുവന്‍െറ ശരീരം മരത്തില്‍ തൂക്കിയിട്ടി 
രിക്കുന്നെങ്കില്‍ ആ വ്യക്തി ഒരു ശാപത്തി൯ 
കീഴിലാണ്‌” എന്ന്‌ തിരുവെഴുത്തില്‍ എഴുത 
പ്പെട്ടിരിക്കുന്നു. 4ദൈവം അബ്രാഹാമിനു 
വാക്കു കൊടുത്തതു പോലെ ദൈവാനുഗ്രഹം 
കിട്ടത്തക്കവിധം ക്രിസ്തു എല്ലാം ചെയ്തു. 
അനുഗ്രഹം ക്രിസ്തു വഴിയാണ്‌ വരുന്നത്‌. 
ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചതിനാല്‍ ദൈവം 
വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ 
നമുക്ക്‌ കിട്ടി. വിശ്വസിക്കുന്നതുവഴി ഈ വാ 
ഗ്ദാനം നമുക്കു ലഭിക്കുന്നു. 











ന്യായപ്രമാണവും വാഗ്ദത്തവും 

1 സഹോദരീസഹോദരന്മാരേ ഈ ഒരു ഉദാ 
ഹരണം നല്‍കുവാന്‍ എന്നെ അനുവദിക്കുക. 
ഒരുവന്‍ മറ്റൊരുവനുമായി നടത്തുന്ന നിയമ 
ത്തെക്കുറിച്ചു വിചാരിക്കുക. ആ നിയമം ഒ 
ദ്യോഗികമായി അംഗീകരിച്ചശേഷം യാതൊരു 
വനും ആ നിയമത്തില്‍ എന്തെങ്കിലും കൂട്ടിച്ചേര്‍ 
ക്കാന്‍ സാദ്ധ്യമല്ല. 4ദൈവം അബ്രാഹാമി 
നോടും അവന്‍െറ സന്തതിയോടും വാഗ്ദാനം 
ചെയ്തു. “നിന്‍െറ സന്തതികളോടും” എന്നു 
ദൈവം പറഞ്ഞില്ല. (അത്‌ അനേകം പേരെ 
അര്‍ത്ഥമാക്കും. എന്നാല്‍ ദൈവം പറഞ്ഞത്‌ എ 
ന്തെന്നാല്‍ “നിന്‍െറ സന്തതിയോടും” എന്നാ 
ണ്‌. ഇത്‌ ഒരു വ്യക്തിയെന്നാണ്‌ അര്‍ത്ഥമാക്കു 
ന്നത്‌. അത്‌ കിസ്തുവാണ്‌.) 1ഇതാണ്‌ ഞാനര്‍ 
ത്ഥമാക്കുന്നത്‌. ന്യായപ്രമാണം പ്രയോഗത്തില്‍ 
കൊണ്ടുവരുന്നതിനു വളരെ മുന്‍പേ ദൈവം 
അബ്രാഹാമിനു വാഗ്ദാനം നല്‍കി. നാനൂറ്റി 
മുപ്പത്‌ വര്‍ഷങ്ങള്‍ക്കുശേഷമാണ്‌ ന്യായപ്ര 
മാണം വന്നത്‌. അതിനാല്‍ ന്യായപ്രമാണ 
ത്തിന്‌ ദൈവം അബ്രാഹാമിനു നല്‍കിയ വാഗ്‌ 
ദാനം ലംഘിക്കുവാനോ നിയമം റദ്ദു ചെയ്യാ 
നോ സാദ്ധ്യമല്ല. 8ദൈവം വാഗ്ദാനം ചെയ്ത 
കാര്യങ്ങള്‍ ന്യായപ്രമാണം പിന്തുടരുക വഴി 
നേടാന്‍ കഴിയുമോ? ഇല്ല! ന്യായപ്രമാണാനു 
സരണത്താല്‍ അക്കാര്യങ്ങള്‍ നമുക്കു ലഭിക്കു 
മെങ്കില്‍ ദൈവത്തിന്‍െറ വാഗ്ദാനം അത്‌ നമു 
ക്കു തരില്ല. എന്നാല്‍ ദൈവം അബ്രാഹാമിനു 
കൊടുത്ത വാഗ്ദാനത്തിലൂടെ, തന്‍െറ അനുഗ്ര 
ഹങ്ങള്‍ തടസ്സുമേതുമില്ലാതെ ദയാപൂര്‍വ്വം 
കൊടുത്തു. 

എന്തിനു വേണ്ടിയാണ്‌ ന്യായപ്ര 
മാണം? ജനങ്ങള്‍ ചെയ്യുന്ന ദുഷ്കര്‍മ്മങ്ങള്‍ 
വെളിവാക്കുവാനാണ്‌ ന്യായപ്രമാണം. അബ്രാ 
ഹാമിനന്‍െറ പ്രത്യേകപിന്തുടര്‍ച്ചാവകാശി വന്ന 
തുവരെ ന്യായപ്രമാണം തുടര്‍ന്നു. ഈ പിന്തു 
ടര്‍ച്ചാവകാശിയെല്പറ്റിയാണ്‌ ദൈവത്തിന്‍െറ 
വാഗ്ദാനം. ദൂതന്മാര്‍ വഴിയാണ്‌ ന്യായപ്ര 











“വിശ്വാസം ... ജീവിക്കും” ഹബ. 2:4, റോമഃ1:7. 


ട്ന്യായപ്രമാണാനുഷ്ഠാനത്താല്‍ 
ലേവ്യ. 18:5, 


ചെയ്യണം” 


1131 


മാണം നല്‍കപ്പെട്ടത്‌. ന്യായപ്രമാണം മനുഷ്യ 
ര്‍ക്ക്‌ കൈമാറാന്‍ ദൂതന്മാര്‍ മോശെയെ ഇടനില 
ക്കാരനാക്കി .20എന്നാല്‍ ദൈവം ഒരുവനെ ഉള്ളൂ 
എന്നതുകൊണ്ടും ഒരു ഭാഗമേ ഉള്ളതെന്നു വരു 
മ്പോഴും ഒരു ഇടനിലക്കാര൯െറ ആവശ്യമില്ല. 


മോശെയുടെ നിയമത്തിന്‍െറ ആവശ്യകത 

21ദൈവത്തിനന്‍െറ വാഗ്ദാനങ്ങള്‍ക്കെതിരാണ്‌ 
ഈ ന്യായപ്രമാണം എന്ന്‌ ഇതര്‍ത്ഥമാക്കു 
ന്നുണ്ടോ? ഇല്ല! ജീവന്‍ പ്രദാനം ചെയ്യുന്ന 
ഒരു ന്യായപ്രമാണം ഉണ്ടെന്നു വരികില്‍ നാം 
ആ ന്യായപ്രമാണം വഴി ദൈവമുമ്പാകെ നീതീ 
കരിക്കപ്പെട്ടേനെ. 2എന്നാല്‍ ഇതു ശരിയല്ല, 
കാരണം സര്‍വ്വരും പാപത്താല്‍ ബന്ധനത്തി 
ലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്‌ തിരുവെഴുത്തു 
കള്‍ പറയുന്നത്‌. എന്താണ്‌ തിരുവെഴുത്തുകള്‍ 
ഇങ്ങനെ പറയുന്നത്‌? വിശ്വാസം വഴി വാ 
ഗ്ദാനം നല്‍കപ്പെടുന്നതു കൊണ്ടാണ്‌ അത്‌. 
ലിക വിശ്വസിക്കുന്നവര്‍ക്കാണ്‌ 
വാഗ്ദാനം നല്‍കിയത്‌. 
23ഈ വിശ്വാസം വരുന്നതിനു മുന്‍പേ നാമെ 
ല്ലാവരും ന്യായപ്രമാണം മൂലം തടവുകാരാക്ക 
പ്പെട്ടിരിക്കുകയായിരുന്നു. വന്നു കൊണ്ടിരി 
ക്കുന്ന, ആ വിശ്വാസത്തിന്‍െറ വീഥി ദൈവം 




















ഗലാത്യര്‍ 3:20-4:18 


ജീവിച്ചു. ടന്യായപ്രമാണത്തിനധീനരായിരുന്ന 
ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വാങ്ങുവാന്‍ 
തക്കവിധമാണ്‌ ദൈവം ഇതു ചെയ്തത്‌. നമ്മെ 
അവന്‍െറ മക്കളാക്കുകയായിരുന്നു ദൈവത്തി 
ന്‍െറ ഉദ്ദേശ്യം. 

നിങ്ങള്‍ ദൈവമക്കളാണ്‌. അതിനാലാണ്‌ 
നിങ്ങളുടെ ഹൃദയത്തിലേക്ക്‌ ദൈവം തന്‍െറ 
പുത്രന്‍റെ ആത്മാവിനെ അയച്ചത്‌. ആത്മാവ്‌ 
കേണു വിളിക്കുന്നു. “അപ്പാ, പ്രിയ പിതാവേ.” 
അതിനാല്‍ ഇനിമേല്‍ നിങ്ങള്‍ അടിമകളല്ല. 
നിങ്ങള്‍ മക്കളാകുന്നു. താന്‍ വാഗ്ദാനം ചെയ്ത 
കാര്യങ്ങള്‍ ദൈവം നിനക്കുതരും. കാരണം നീ 
അവന്‍െറ കുട്ടിയാണ്‌. 








ഗലാത്യരോടുള്ള 
പൌലൊസിന്‍െറെറ സ്നേഹം 

ട്പണ്ട നിങ്ങള്‍ക്ക്‌ ദൈവത്തെ അറികയില്ലാ 
യിരുന്നു. യഥാര്‍ത്ഥമല്ലാത്ത ദൈവങ്ങള്‍ക്കു നി 
ങ്ങള്‍ അടിമകളായിരുന്നു. 9എന്നാല്‍ യഥാര്‍ത്ഥ 
ദൈവത്തെ നിങ്ങള്‍ ഇപ്പോള്‍ അറിയുന്നു. 
സത്യത്തില്‍ ദൈവത്തിനാണ്‌ നിങ്ങളെ അറി 
യാവുന്നത്‌. അതിനാല്‍ മുമ്പ്‌ പിന്തുടര്‍ന്നിരുന്ന 
ദുര്‍ബലവും ഉപയോഗ യോഗ്യവുമല്ലാത്ത ആ 
ചടുങ്ങളിലേക്ക്‌ നിങ്ങളെന്തിനു മടങ്ങണം? വീ 








നമ്മെ കാണിക്കും വരെ നമുക്ക്‌ സ്വാതന്ത്ര്യമി 
ല്ലായിരുന്നു. 4അപ്പോള്‍ ക്രിസ്തു വരുന്നിടം 
വരെ ന്യായപ്രമാണമായിരുന്നു നമ്മുടെ രക്ഷി 
താവ്‌. ക്രിസ്തുവന്നതിനുശേഷം നമുക്ക്‌ വിശ്വാ 





ണ്ടും നിങ്ങള്‍ക്ക്‌ അക്കാര്യങ്ങളുടെ അടിമയാ 
കണോ!പ്രത്യേക ദിവസങ്ങളെക്കുറിച്ചും മാസ 
ങ്ങളെക്കുറിച്ചും പ്രത്യേക സന്ദര്‍ഭങ്ങളെക്കു 
റിച്ചും വര്‍ഷങ്ങളെക്കുറിച്ചും ന്യായപ്രമാണം 





സം വഴി ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടാ൯ 
കഴിയും. ഇപ്പോള്‍ വിശ്വാസത്തിന്‍െറ വഴി 
ആഗതമായിരിക്കുന്നു. അതിനാല്‍ നാം നിയമ 
ത്തിന്‍െറ കീഴില്‍ ജീവിക്കുന്നില്ല. 
2627നിങ്ങള്‍ എല്ലാവരും ക്രിസ്തുവില്‍ ജ്ഞാ 
നസ്നാനം ഏറ്റിരിക്കുന്നു. അതിനാല്‍ നിങ്ങളെ 
ല്ലാവരും ക്രിസ്തുവിനെ ധരിക്കുപ്പെട്ടിരിക്കുന്നു. 
ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം വഴി നിങ്ങ 
ളെല്ലാം ദൈവമക്കളാണെന്ന്‌ ഇത്‌ വ്യക്തമാ 
ക്കുന്നു. ഇപ്പോള്‍ ക്രിസ്തുവില്‍ യെഹൂദനും 
യവനനും തമ്മില്‍ വ്യത്യാസമില്ല. അടിമകളും 
സ്വതന്ത്രനും തമ്മില്‍ വ്യത്യാസമില്ല. പുരുഷനും 
സ്ത്രീയും തമ്മില്‍ വേര്‍തിരിവില്ല. നിങ്ങള്‍ 
എല്ലാവരും ക്രിസ്തുയേശുവില്‍ ഒന്നാണ്‌. 
29നിങ്ങള്‍ ക്രിസ്തുവിനുള്ളവരാണ്‌. അതിനാല്‍ 
നിങ്ങള്‍ അബ്രാഹാമിന്‍ററ സന്തതികളാണ്‌. 
ദൈവം അബ്രാഹാമിനു നല്‍കിയ വാഗ്ദാനം 
കൊണ്ടാണ്‌ നിങ്ങള്‍ക്ക്‌ എല്പാ ദൈവാനുഗ്രഹ 
ങ്ങളും കിട്ടിയത്‌. 
നിങ്ങളോടു ഞാനിതു പറയാന്‍ ആഗ്രഹി 
ക്കുന്നു. അനന്തരാവകാശി ഒരു കുട്ടിയായി 
രിക്കേ ഒരടിമയില്‍നിന്നും അവന്‍ ഒരു വ്യത്യാ 
സവുമില്ല. അനന്തരാവകാശി എല്ലാ ഉടമസ്ഥാ 
വകാശങ്ങളും വഹിക്കുന്നു എന്നതു പ്രശ്നമല്ല. 
എന്തുകൊണ്ടെന്നാല്‍ അവന്‍ കുട്ടിയായിരിക്കേ 
അവനെ സംരക്ഷിക്കുന്ന എല്ലാവരെയും അവന്‍ 
അനുസരിക്കേണ്ടതുണ്ട്‌. എന്നാല്‍ പിതാവ്‌ 
നിശ്ചയിച്ച പ്രായമാകുമ്പോള്‍ അവന്‍ സ്വത 
ന്രനാകും. 3അതു തന്നെയാണു നമ്മുടേയും 
സ്ഥിതി. നാമും ഒരിക്കല്‍ കുട്ടികളെപ്പോലെയാ 
യിരുന്നു. ഈ ലോകത്തിന്‍െറ നിരൂപയോഗ 
മായ നിയമങ്ങളുടെ അടിമകളായിരുന്നു നാം. 
എന്നാല്‍ ശരിയായ സമയം ആഗതമായപ്പോള്‍ 
ദൈവം അവന്‍െറ പുത്രനെ അയച്ചു. ദൈവ 
പുത്രന്‍ ഒരു സ്ത്രീയില്‍നിന്നും ജനിച്ചു. ദൈവ 
































ഉപദേശിക്കുന്നത്‌ നിങ്ങള്‍ ഇപ്പോഴും പിന്തുട 
രുന്നു. ഞാന്‍ നിങ്ങള്‍ക്ക്വേണ്ടി ഭയക്കുന്നു. 
നിങ്ങള്‍ക്കുവേണ്ടിയുള്ള എന്‍െറ പ്രയത്നം വ്യര്‍ 
ത്ഥമാകുമോ എന്നു ഞാന്‍ ഭയക്കുന്നു. 
2സഹോദരരേ, ഞാനും ഒരിക്കല്‍ നിങ്ങളെ 
പ്പോലെയായിരുന്നു. അതിനാല്‍ നിങ്ങളും 
എന്നെപ്പോലെയാകുക. നേരത്തേ നിങ്ങളെ 
നിക്കു വളരെ നല്ലവരായിരുന്നു. 13എന്തുകൊ 
ണ്ടാണ്‌ ഞാനാദ്ൃതവണ നിങ്ങളുടെയടുത്തേ 
ക്കു വന്നതെന്നു നിങ്ങള്‍ ഓര്‍ക്കുന്നുണ്ടാകു 
മല്ലോ? കാരണം ഞാന്‍ രോഗിയായിരുന്നു. 
ഞാന്‍ നിങ്ങളോട്‌ സുവിശേഷം പ്രസംഗിച്ച 
പ്പോഴായിരുന്നു അത്‌. 14 എന്‍െറ രോഗം നിങ്ങള്‍ 
ക്കൊരു വലിയ ഭാരമായിരുന്നിരിക്കാം. എന്നാല്‍ 
എന്നോട്‌ നിങ്ങള്‍ ഒരു വെറുപ്പും കാണിച്ചില്ല. 
നിങ്ങള്‍ എന്നെ തിരസ്കരിച്ചില്ല. ദൈവത്തില്‍ 
നിന്നുള്ള ഒരു ദൂതനെ എന്നവണ്ണമാണ്‌ നിങ്ങള്‍ 
എന്നെ സ്വാഗതം ചെയ്തത്‌. ഞാന്‍ യേശു 
ക്രിസ്തുവെന്ന പോലെയാണ്‌ നിങ്ങള്‍ എന്നെ 
സ്വീകരിച്ചത്‌. $അപ്പോള്‍ നിങ്ങള്‍ വളരെ 
സന്തുഷ്ടരായിരുന്നു. എവിടെപ്പോയി ആസ 
ന്തോഷം? എന്നെ സഹായിക്കാന്‍ സാദ്ധ്യമായ 
തൊക്കെയും നിങ്ങള്‍ ചെയ്തത്‌ ഞാനോര്‍ 
ക്കുന്നു. കഴിയുമെങ്കില്‍ നിങ്ങള്‍ നിങ്ങളുടെ 
കണ്ണുകള്‍ ചൂഴ്ന്നെടുത്ത്‌ എനിക്കു തന്നേനെ. 
16എന്നാല്‍ ഇപ്പോള്‍ ഞാന്‍ സത്യം പറഞ്ഞതു 
കൊണ്ട്‌ നിങ്ങളുടെ ശത്രുവായി എന്നാണോ? 
17നിങ്ങളെ പ്രേരിപ്പിക്കാന്‍ അവര്‍ കഠിന 
യത്നം നടത്തുന്നു. എന്നാല്‍ ഇതു നിങ്ങള്‍ക്കു 
നല്ലതല്ല. നിങ്ങളെ സ്വാധീനിക്കാന്‍ ആഗ്രഹി 
ക്കുന്നവര്‍ നിങ്ങളെ ഞങ്ങള്‍ക്കെതിരാക്കാ൯ 
ശ്രമിക്കുന്നു. നിങ്ങള്‍ അവരെയല്ലാതെ മറ്റാരെ 
യും പിന്തുടരാതിരിക്കാ൯ന്‍ അവര്‍ ആഗ്രഹി 

















പുത്രന്‍ ന്യായപ്രമാണത്തിനു വിധേയനായി 





ക്കുന്നു. 15ആള്‍ക്കാരൂടെ ലക്ഷ്യം നല്ലതാണെ 
ങ്കിലേ അവര്‍ക്ക്‌ നിങ്ങളിലുള്ള താല്പര്യവും 
നന്നാകൂ. ഇത്‌ എല്ലായ്പ്പോഴും ശരിയാണ്‌. 


ഗലാത്യര്‍ 4:19-5:17 


ഞാന്‍ നിങ്ങളുടെ ഒപ്പും ഉള്ളപ്പോഴും അകലെ 
ആയിരിക്കുമ്പോഴും ഇതു ശരിയാണ്‌. 1%എനന്‍െറ 
കുഞ്ഞുങ്ങളേ, ഒരമ്മയുടെ പ്രസവവേദന 








1132 


നിങ്ങളുടെ സ്വാതന്ത്ര്യം പരിപാലിക്കുക 
ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയതു 
കൊണ്ട്‌ നമുക്ക്‌ സ്വാതന്ത്രമുണ്ട്‌. ന്യായ 





പോലെ എനിക്കു നിങ്ങളെക്കുറിച്ച്‌ വേദന 
തോന്നുന്നു. നിങ്ങള്‍ ക്രിസ്തുവിനെപ്പോലെ 





പ്രമാണത്തിന്‍െറ അടിമത്വത്തിലേക്കു തിരികെ 
പോയി മാറ്റം സംഭവിക്കാതിരിക്കാന്‍ ഉറചു 





യാകുംവരെ എനിക്കിത്‌ അനുഭവപ്പെടും. 
2%ഇപ്പോള്‍_ എനിക്കു നിങ്ങളോടുകൂടെ ആയിരി 
ക്കണമെന്ന്‌ ഞാന്‍ ആഗ്രഹിക്കുന്നു. അപ്പോള്‍ 
എന്‍െറ സംസാരരീതിയും മാറ്റാമെന്നു തോ 
ന്നുന്നു. നിങ്ങള്‍ക്കുവേണ്ടി എന്തു ചെയ്യണ 
മെന്ന്‌ ഇപ്പോളെനിക്കറിഞ്ഞുകൂടാ. 


ഹാഗാരിന്‍െറയും സാറായുടെയും മാതൃക 

21നിങ്ങളില്‍ ചിലര്‍ ഇപ്പോഴും മോശെയുടെ 
ന്യായപ്രമാണത്തിനു കീഴിലാകാ൯ ആഗ്രഹി 
ക്കുന്നു. എന്നോടു പറയൂ, ന്യായപ്രമാണം എ 
ന്താണു പറയുന്നതെന്നു നിങ്ങള്‍ക്കറിയാമോ? 
മാതിരുവെഴുത്തുകള്‍ പറയുന്നു അബ്രാഹാമിനു 
രണ്ടു മക്കളുണ്ടായിരുന്നെന്ന്‌. ഒരു പുത്രന്‍റെ 
അമ്മ അടിമയായിരുന്നു. മറ്റവളോ സ്വതന്ത്രയു 
മായിരുന്നു. 23അടിമസ്ത്രീയില്‍നിന്നുള്ള 
അബ്രാഹാമിന്‍െറ പൂത്രന്‍ പ്രകൃതരീത്യായാണ്‌ 
ജനിച്ചത്‌. എന്നാല്‍ സ്വതന്ത്രയായവളില്‍ നി 
ന്നുള്ള പുത്രനോ അബ്രാഹാമിനോടുള്ള ദൈവ 
ത്തിന്‍െറ വാഗ്ദാന പ്രകാരവും. 

24ഈ സത്യകഥ ഒരു ചരിത്രം നമുക്കു തരുന്നു. 
ഈ രണ്ടു സ്ത്രീകളും ദൈവവും മനുഷ്യനും 
തമ്മിലുള്ള രണ്ട്‌ നിയമങ്ങളെപ്പോലെയാണ്‌. 
സീനായിമലയില്‍വച്ച്‌ ദൈവം ചമച്ചു നല്‍ 
കിയ ന്യായപ്രമാണമാണൊന്ന്‌. ഈ നിയമ 
ത്തിനു കീഴുള്ളവര്‍ അടിമകളെപ്പോലെയാണ്‌. 
ഹാഗാര്‍ ഈ നിയമം പോലെയാണ്‌. 25അതി 
നാല്‍ അറേബ്യയിലെ സീനായിമലപോലെ 
യാണ്‌ ഹാഗാര്‍. അവള്‍ ലാകീകനഗരമായ 
യെരൂശലേമിന്‍െറ ചിത്രമാണ്‌. ഇതൊരു അടിമ 
നഗരവും അതിലെ നിവാസികള്‍ അടിമകളു 
മാണ്‌. 26എന്നാല്‍ സ്വര്‍ഗ്ഗീയ യെരൂശലേം സ്വത 
ന്രയായ ആ Ts അത്‌ 
നമ്മുടെ അമ്മയാണ്‌ രുവെഴുത്തുകളില്‍ 
ഇങ്ങനെ പറയുന്നു. 

“മക്കളില്ലാത്ത സ്ത്രീ സന്തോഷവതിയാക 
ട്ടെ. ജന്മം നല്‍കാത്ത അവള്‍ സന്തോഷത്താല്‍ 
ആര്‍ത്തുഘോഷിക്കട്ടെ. കാരണം നിങ്ങള്‍ ഒരി 
ക്കലും ഈറ്റുനോവനുഭവിച്ചിട്ടില്ല. ഭര്‍ത്താവു 
ളളവളേക്കാള്‍ ഏകാകിനിയായവള്‍ കൂടുതല്‍ 
കുഞ്ഞുങ്ങളുള്ളവളാകും” യ്മെശയ്യാവ്‌. 54:1 

















28-29അബ്രാഹാമിന്‍െറ ഒരു പുത്രന്‍ പ്രകൃതരീ 
ത്യായാണ്‌ ജനിച്ചത്‌. എന്നാല്‍ അബ്രാഹാമി 
ന്റെ ഇതര മകന്‍ ദൈവവാഗ്ദാനം കൊണ്ട്‌ 
പരിശുദ്ധാത്മാവിന്‍െറ ശക്തിയാലാണു ജനി 
ചത്‌. എന്‍റെ സഹോദരീസഹോദരന്മാരേ, 
അന്ന്‌ യിസ്ഹാക്ക്‌ ആയിരുന്നതു പോലെ നി 
ങ്ങളും വാഗ്ദാനത്തിന്‍െറ സന്തതികളാണ്‌. 
പ്രകൃതരീത്യാ ജനിച്ചവന്‍ വാഗ്ദത്ത പുത്രനെ 
പീഡിപ്പിച്ചു. ഇപ്പോഴും അങ്ങനെ 
തന്നെ.3!എന്നാല്‍ തിരുവെഴുത്തുകള്‍ എന്താണു 
പറയുന്നത്‌? “അടിമ സ്ത്രീയേയും അവളുടെ 
സന്തതിയേയും പുറത്താക്കുക! സ്വതന്ത്ര സ്ത്രീ 
യുടെ മകന്‍ തന്‍െറ അപ്പനുള്ളതെല്ലാം ലഭിക്കു 
ന്നു. എന്നാല്‍ അടിമസ്ത്രീയുടെ മകന്‍ ഒന്നും 
ലഭിക്കില്ല.” അതിനാല്‍ സഹോദരീസഹോദര 
ന്മാരേ നമ്മള്‍ അടിമസ്ത്രീയുടെ മക്കളല്ല. 
നമ്മള്‍ സ്വതന്ത്ര സ്ത്രീയുടെ മക്കളാണ്‌. 








നില്‍ക്കുക. ശ്രദ്ധിക്ക! പൌലൊസായ ഞാന്‍ 
പറയുന്നു. പരിച്ഛേദന ഏറ്റവരായി ന്യായ 
പ്രമാണത്തിലേക്കു നിങ്ങള്‍ തിരിച്ചു പോയാല്‍ 
ക്രിസ്തുവിനെക്കൊണ്ട നിങ്ങള്‍ക്കൊരു പ്രയോ 
ജനവുമില്ല. വീണ്ടും ഞാനോരോരുത്തരെയും 
താക്കീതു ചെയ്യട്ടെ. നിങ്ങള്‍ സ്വയം പരി 
ച്ഛേദനയ്ക്കു സമ്മതിക്കുകയാണെങ്കില്‍ ന്യാ 
യപ്രമാണം പൂര്‍ണ്ണമായും നിങ്ങളനുസരി 
ക്കണം. “ന്യായപ്രമാണം വഴി ദൈവമുമ്പാകെ 
നീതീകരിക്കപ്പെടാന്‍ ശ്രമിക്കുകയാണെങ്കില്‍ 
അപ്പോള്‍ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീ 
വിതം അവസാനിക്കുകയും ദൈവകരുണയെ 
തൃജിക്കുകയും ചെയ്തു. “എന്നാല്‍ വിശ്വാസം 
വഴി ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടാമെന്ന്‌ 
പരിശുദ്ധാത്മാവിന്‍െറ സഹായത്താല്‍ പ്രതീ 
ക്ഷിച്ചുകൊണ്ട്‌ നാം കാത്തിരിക്കുന്നു. ഒരുവന്‍ 
യേശുക്രിസ്തു വിലായിരിക്കുമ്പോള്‍ അവന്‍ 
പരിച്ഛേദന ഏറ്റവനോ, അഗ്രചര്‍മ്മിയോ 
എന്നത്‌ അപ്രധാനമാണ്‌, സ്നേഹത്തിലൂടെ 
വര്‍ത്തിക്കുന്ന വിശ്വാസമാണ്‌ അതിപ്രധാനം. 

സത്യം അനുസരിച്ചുകൊണ്ട്‌, നിങ്ങളൊരു 
നല്ല ഓട്ടം ഓടുകയാണ്‌. സത്യപാത പിന്തുടരു 
ന്നത്‌ നിര്‍ത്തുവാന്‍ ആരാണ്‌ നിങ്ങളെ പ്രേരി 
പ്പിച്ചത്‌? 8ആ പ്രേരണ നിങ്ങളെ വിളിച്ചവനില്‍ 
നിന്നുള്ളതല്ല. “സൂക്ഷിക്കുക! അല്പം പുളിമാവ്‌ 
മുഴുവന്‍ മാവിനേയും പുളിപ്പിക്കുന്നു.” 1കുഴ 
യ്ക്കുന്ന ആശയങ്ങളുമായി വരുന്നവരുടെ ആശ 
യങ്ങളില്‍ നിങ്ങള്‍ വിശ്വസിക്കയില്ലെന്നു കര്‍ 
ത്താവില്‍ ഞാന്‍ വിശ്വസിക്കുന്നു. അത്തരക്കാ 
രന്‍ ആരുതന്നെയായാലും ശിക്ഷിക്കപ്പെടും. 

1എന്‍െറെ സഹോദരരേ, പരിച്ഛേദന ഏല്‍ 
ക്കണമെന്നു ഞാനാരെയും പഠിപ്പിക്കുന്നില്പ. 
അങ്ങനെയായിരുന്നുവെങ്കില്‍ ഞാനെന്തിന്‌ 
പീഡിപ്പിക്കപ്പെടണം. പരിച്ഛേദന ഏല്‍ക്ക 
ണമെന്നു ഞാന്‍ പഠിപ്പിക്കുകയായിരുന്നെങ്കില്‍ 
കൂരിശിനെപ്പറ്റിയുള്ള എന്‍െറ പ്രസംഗം പ്രശ്‌ 
നകരമാവില്പായിരുന്നു. 12നിങ്ങളെ ശല്യപ്പെടു 
ത്തുന്ന ആള്‍ക്കാര്‍ പരിച്ഛേദനയുടെ കൂടെ 
അംഗഛേദവും കൂടെ കൂട്ടിയെങ്കില്‍ എന്നു ഞാ 
നാശിക്കുന്നു. 

13എന്‍്റെ സഹോദരരേ, സ്വതന്ത്രരാകാ൯ 
ദൈവത്താല്‍ വിളിക്കപ്പെട്ട നിങ്ങള്‍, നിങ്ങ 
ളുടെ പാപം നിറഞ്ഞ സ്വയത്തെ പ്രീതിപ്പെടു 
ത്താന്‍ ആ സ്വാതന്ത്രത്തെ ഒരു ഒഴികഴിവായി 
ഉപയോഗിക്കുന്നതിനു പകരം സ്നേഹത്തോടു 
കൂടെ പരസ്പരം ശുശ്രൂഷ ചെയ്യുക. നിന്നെ 
പ്പോലെ തന്നെ അന്യരേയും സ്നേഹിക്കുക” 
എന്നതില്‍ മൂഴുവന്‍ ന്യായപ്രമാണവും 
പൂര്‍ത്തിയാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങള്‍ പര 
സ്പരം വ്രണപ്പെടുത്തുകയും പോരാടുകയും 
ചെയ്യുകയാണെങ്കില്‍ സൂക്ഷിക്കുക! നിങ്ങള്‍ 
പരസ്പരം പൂര്‍ണ്ണമായും നശിപ്പിക്കും. 




















ആത്മാവും മനുഷ്യ പ്രകൃതിയും 
1അതിനാല്‍ ഞാന്‍ നിങ്ങളോടു പറയുന്നു 
ആത്മാവിനെ പിന്തുടര്‍ന്നു ജീവിക്കുകയാണെ 
ങ്കില്‍ നിങ്ങളുടെ പാപം നിറഞ്ഞ സ്വയം ആഗ്ര 
ഹിക്കുന്ന ദുഷ്ക്കാര്യങ്ങള്‍ നിങ്ങള്‍ ചെയ്യില്ല. 
17നമ്മുടെ പാപം നിറഞ്ഞ സ്വയം ആഗ്രഹിക്കു 


1133 


ന്നവ ആത്മാവിനും, ആത്മാവാഗ്രിക്കുന്നവ 
പാപം നിറഞ്ഞ സ്വയത്തിനും എതിരാണ്‌, 
അവ പരസ്പരവിരുദ്ധമാണ്‌. അതിനാല്‍ നി 
ങ്ങള്‍ യഥാര്‍ത്ഥത്തില്‍ ആഗ്രഹിക്കുന്ന കാര്യ 
ങ്ങള്‍ ചെയ്യുന്നില്ല. 18എന്നാല്‍ നിങ്ങളെ നയി 
ക്കുവാ൯ ആത്മാവിനെ അനുവദിക്കുമെങ്കില്‍ 
നിങ്ങള്‍ ന്യായപ്രമാണത്തിനു വിധേയരല്ല. 
ലൈംഗികമായ അസാന്മാര്‍ഗീകത്വം, ശുദ്ധി 
യില്ലായ്മ, അപമര്യാദയായ പെരുമാറ്റം, 20൨൮1 
ജദൈവങ്ങളെ ആരാധിക്കുക, മന്ത്രവാദം നട 
ത്തുക, വെറുക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക. 
അസുൂയാലുക്കളാകുക, വളരെ കോപിഷ്ഠരാ 
കുക, തന്‍കാര്യം നോക്കുന്നവരാകുക, പര 
സ്പരം കുഴപ്പം സൃഷ്ടിക്കുക, 2വിഭാഗീയത 
വളര്‍ത്തുക, മദ്യപന്മാരാകുക, സംസ്ക്കാരരഹി 
തമായ ആഘോഷങ്ങള്‍ നടത്തുക, ഇതുപോ 

















ഗലാത്യര്‍ 5:18-6:18 


കോപദേശങ്ങള്‍ പഠിച്ചു കൊണ്ടിരിക്കുന്നവ൯ 
തനിക്കുള്ള നല്ല വസ്തുക്കളൊക്കെയും അദ്ധ്യാ 
പകനുമായി പങ്കുവയ്ക്കണം. 

"ദൈവത്തെ വഞ്ചിക്കാന്‍ കഴിയുമെന്നു കരു 
തുന്ന വിഡ്ഡിത്തം അരുത്‌. ഒരുവന്‍ വിതച്ചതേ 
കൊയ്യൂ. ഒരുവന്‍ തന്‍െറ പാപം നിറഞ്ഞ 
സ്വയത്തെ യൃപ്തിപ്പെടുത്താനുള്ളതാണ്‌ നടു 
ന്നതെങ്കില്‍ അത്‌ അവന്‍ നിത്യമരണം കൊണ്ടു 
വരും. എന്നാല്‍ ഒരുവന്‍ ആത്മാവിനെ പ്രീതി 
പെടുത്താനാണ്‌ നടുന്നതെങ്കില്‍ അത്അവന്‍ 
നിത്യജീവനെ ആത്മാവില്‍നിന്നു കൊണ്ടു 
തരും. നോം നന്മ ചെയ്തുതളരരുത്‌. നാം ശ്രമം 
ഉപേക്ഷിക്കരുത്‌. 10നമ്മള്‍ നല്ല കൃത്യങ്ങള്‍ തുടര്‍ 
ന്നാല്‍ നിത്യജീവന്‍റെ കതിര്‍മണികള്‍ കൃത്യസ 
മയത്ത്‌ നമുക്കു ലഭിക്കു. അവസരം കിട്ടുമ്പോള്‍ 
നാം എല്ലാവര്‍ക്കും നന്മചെയ്യണം, വിശേ 





ലെയുള്ള മറ്റു കാര്യങ്ങള്‍ ചെയ്യുക എന്നിവ 
യാണ്‌ നമ്മുടെ പാപം നിറഞ്ഞ സ്വയം ചെ 
യ്യുന്ന കാര്യങ്ങള്‍ എന്നു വ്യക്തം. ഇപ്പോഴത്തെ 
പ്പോലെ പണ്ടും ഞാന്‍ നിങ്ങളെ താക്കീതു 
ചെയ്തിരുന്നു. 22ഇക്കാര്യങ്ങള്‍ ചെയ്യുന്നവര്‍ 
ദൈവരാജ്യത്തില്‍ കാണുകയില്ല. എന്നാല്‍ ഒരു 
ന്യായപ്രമാണവും തെറ്റെന്നു പറയാത്ത സ്നേ 
ഹവും ആനന്ദവും സമാധാനവും ക്ഷമയും, 
ദയയും നന്മയും വിശ്വസ്തതയും സമൃ 
തയും ആത്മനിയന്ത്രണവുമാണ്‌ ആത്മാവ്‌ നല്‍ 
കുന്നത്‌. 4ുകിസ്തുയേശുവിനുള്ളവര്‍ അവരുടെ 
പഴയ സ്വ്വാര്‍ത്ഥവിചാരങ്ങളും ചെയ്യുവാനാ 
ഗ്രഹിച്ച ദുഷ്ക്കര്‍മ്മങ്ങളും തൃജിച്ച്‌ അവരുടെ 
പാപം നിറഞ്ഞ സ്വയത്തെ കുരിശില്‍ തറച്ചു 
കൊന്നു. 28നമുക്ക്‌ നമ്മുടെ പുതുജീവിതം ഈ 








ഷിച്ചും വിശ്വാസികളുടെ കുടുംബത്തില്‍പ്പെട്ട 
വരോടും. 


പൌലൊസ്‌ തന്‍െറ കത്ത്‌ നിര്‍ത്തുന്നു 

വഞാനിതു സ്വയം എഴുതുകയാണ്‌ എത്ര 
വലിയ അക്ഷരങ്ങളാണ്‌ ഞാനുപയോഗിച്ചിരി 
ക്കുന്നതെന്ന്‌ കണ്ടാലും. ക്രിസ്തുവിന്‍റെ 
കുരിശിനെ പിന്തുടര്‍ന്നാല്‍ പീഡിപ്പിക്കപ്പെടു 
മെന്നു കരുതുന്നവര്‍ യെഹുദരാല്‍ സ്വീകരി 
ക്കപ്പെടത്തക്കവിധം പരിച്ഛേദന ഏല്‍ക്കാന്‍ 
നിങ്ങളെ നിര്‍ബന്ധിക്കുന്നു. യെഹൂദരാല്‍ സ്വീ 
കരിക്കപ്പെടാനാണ്‌ അവരിത്‌ ചെയ്യുന്നത്‌. 
പരിച്ഛേദന ഏറ്റവര്‍ തന്നെ ന്യായപ്ര 
മാണം അനുസരിക്കുന്നില്ല. എന്നാല്‍ നിങ്ങളെ 
പ്രേരിപ്പിച്ചതിനെച്ഛറ്റി പറഞ്ഞു മദിക്കാന്‍ നി 





ഘട്ടം മുതല്‍ ഉണ്ടായതിനാല്‍ നാം ആത്മാവു 
മായി രജ്ഞിപ്പോടെ ജീവിക്കണം. 26നാം ഗര്‍ 
വ്വിഷ്ടരാകാതിരിക്കുകയും മറ്റൊരാളെ ശുണ്ഠി 
പിടിപ്പിക്കാതിരിക്കുകയും, അസ്ധൂയപ്പെടാതിരി 
ക്കുകയും ചെയ്യണം. 





പരസ്പരം സഹായിക്കുക 

സഹോദരന്മാരേ, നിങ്ങളിലൊരുവ൯ 

പാപം ചെയ്യുന്നു എന്നുവരികില്‍, നിങ്ങ 
ളില്‍ ആത്മീയത ഉള്ളവന്‍ അവന്‍െറയടുത്തു 
പോകുകയും സരമൃതയോടെ ശരിയിലേക്കു 
കൊണ്ടുവരാന്‍ സ്വയം പ്രലോഭിതരാകാതെ 
സൂക്ഷിച്ച, അവനെ സഹായിക്കുകയും വേണം. 
2പശ്നങ്ങളില്‍ പരസ്പരം സഹായിച്ച്‌ യഥാര്‍ 
ത്ഥമായും ക്രിസ്തുവിനന്‍െറ ന്യായപ്രമാണത്തെ 
അനുസരിക്കുക. 3അപ്രധാനി ആയ ഒരുവന്‍ 
സ്വയം പ്രധാനിയെന്നു കരുതുന്നുവെങ്കില്‍ 
അവന്‍ സ്വയം വിഡ്ഡിയാകുന്നു. 4ഒരു വ്യക്തി 
തന്നെ, അന്യനുമായി താരതമ്ൃയപ്പെടുത്താതെ 
സ്വകര്‍മ്മങ്ങളെ വിധിക്കട്ടെ. അതില്‍ അവനു 
സ്വയം അഭിമാനിക്കാം. ഓരോരുത്തരും അവര 
വരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ദൈവീ 











ങ്ങള്‍ പരിച്ഛേദന ഏല്‍ക്കണമെന്ന്‌ അവര്‍ 
ആഗ്രഹിക്കുന്നു. 14ഞാ൯ അത്തരം കാര്യങ്ങളെ 
പ്പറ്റി പുകഴ്ത്തി പറകയില്ല. എന്നു പ്രതീക്ഷി 
ക്കുന്നു. എന്‍െറ പുകഴ്ത്തലിനു നിദാനം നമ്മു 
ടെ കര്‍ത്താവായ യേശുക്രിസ്തുവിന്‍െറ കുരി 
ശാണ്‌. കര്‍ത്താവായ യേശുക്രിസ്തുവിന്‍െറ 
കുരിശുമരണത്തിലൂടെ ലോകം എനിക്കു ക്രൂശി 
തമായി,* കൂടാതെ ഞാന്‍ ലോകത്തിനു മരിക്കു 
കയും ചെയ്തു. പുതിയൊരു ജനത ദൈവ 
ത്താല്‍ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്‌ പരിച്ഛേ 
ദന ഏറ്റവനോ, അഗ്രചര്‍മ്മിയോ എന്നതിനെ 
ക്കാള്‍ പ്രധാനം. ഈ നിയമം പാലിക്കുന്ന 
എല്ലാവര്‍ക്കും- എല്ലാ ദൈവമക്കള്‍ക്കും- സമാ 
ധാനവും കരുണയും ലഭിക്കും. 17അതിനാല്‍ 
ഇനിയും എനിക്കു ആരും കൂടുതല്‍ പ്രശ്നങ്ങള്‍ 
നല്‍കാതിരിക്കുട്ടെ. എന്‍െറ ശരീരത്തിലുള്ള ഈ 
വടുക്കള്‍ ഞാന്‍ യേശുക്രിസ്തുവിന്‍െറതാ 
ണെന്നു കാണിക്കുന്നു.” 18എന്‍െറെ സഹോദ 
രരേ, നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു 
വിററ കൃപ നിങ്ങളുടെ ആത്മാവിനൊലപ്പം 
ഉണ്ടാകട്ടെയെന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 
ആമേന്‍. 














ക്രൂശിതമായി “മരിച്ചിരിക്കുന്നു” എന്നര്‍ത്ഥം. 





ഈ വടുക്കള്‍ ... കാണിക്കുന്നു ക്രിസ്തുവിനെപ്പറ്റി 
പഠിപ്പിച്ചിരുന്നതിനാല്‍ പൌലോസിനെതിരായവര്‍ 
അദ്ദേഹത്തെ പലതവണ മര്‍ദ്ദിച്ചു. അതിന്‍െറ 
അടയാളമാണത്‌. 








1134 


എഫെസ്യര്‍ക്ക്‌ 
എഴുതിയ ലേഖനം 


ദൈവേച്ഛയാല്‍ ക്രിസ്തുവിന്‍െറ അപ്പൊ 

സ്തലനായ പൌലൊസ്‌ എന്ന ഞാന്‍ എഴു 
തുന്നു: 

യേശുക്രിസ്തുവിലെ വിശ്വാസികളായ എ 
ഫെസൊസിലെ ദൈവത്തിന്‍െറ വിശുദ്ധജന 
ത്തിന്‌. 

നിങ്ങള്‍ക്ക്‌ നമ്മുടെ പിതാവായ ദൈവത്തി 
നന്‍െറയും കര്‍ത്താവായ യേശുക്രിസ്തുവി 
റയും കൃപയും സമാധാനവും ആശംസി 
ക്കുന്നു. 





ക്രിസ്തുവിലെ ആത്മീയാനുഗ്രഹങ്ങള്‍ 

നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തുവി 
നെറ പിതാവും ദൈവവുമായവന്‍ സ്തുതി. 
ക്രിസ്തുവില്‍ ദൈവം എല്ലാ ആത്മീയാനുഗ്രഹ 
ങ്ങളും സ്വര്‍ഗ്ഗത്തില്‍ നമുക്കു നല്‍കിയിരി 
ക്കുന്നു. ലോകസൃഷ്ടിക്കു മുമ്പുതന്നെ ദൈവം 
ക്രിസ്തുവില്‍ നമ്മളെ തിരഞ്ഞെടുത്തു. അവനു 
മുമ്പില്‍ നാം പരിശുദ്ധരും കുറ്റമില്ലാത്തവരും 
ആകേണ്ടതിന്‌ തന്‍െറ സ്നേഹം നിമിത്തം 
ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ടലോകസൃഷ്ടി 
ക്കുമുന്വേ നമ്മെ യേശുക്രിസ്തുവില്‍ തന്‍െറ 
സ്വന്തം മക്കളാക്കുവാന്‍ ദൈവം തീരുമാനിച്ചി 
രുന്നു. ദൈവം ആഗ്രഹിച്ചത്‌ അതായിരുന്നു. 
അതവനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. 
അത്‌ അവന്‍െറ അത്ഭുതകരമായ കാരുണ്യ 
ത്തിന്‌ പുകഴ്ച ഉണ്ടാക്കുകയും ചെയ്യുന്നു. അ 
വന്‍ ആ കാരുണ്യം നിര്‍ലോപം നമുക്കു തന്നു. 
തന്‍െറ പ്രിയപ്പെട്ടവനായ ക്രിസ്തുവിലൂടെ 
യാണ്‌ ആ കാരുണ്യത്തെ അവന്‍ തന്നത്‌. 
ക്രിസ്തുവില്‍ അവന്‍െറ മരണം കൊണ്ട്‌ നാം 
സ്വതന്ത്രരാക്കപ്പെടു. ദൈവത്തിന്‍െറ കാരുണ്യ 
സമൃദ്ധിയില്‍ നമുക്ക്‌ പാപങ്ങളില്‍നിന്നു മാപ്പ്‌. 
ദൈവം തന്‍െറ കാരുണ്യം ളം: സരജ 
നൃമായും നമ്മില്‍ കോരിച്ചൊരിഞ്ഞു. “അവന്‍ 
തന്‍െറ രഹസ്യപദ്ധതിയെ മുഴുവന്‍ വിജ്ഞാന 
ത്തിലും വിവേകത്തിലും നമ്മെ അറിയിച്ചു. 
ദൈവേച്ഛ അങ്ങനെയായിരുന്നു. അതൊക്കെ 
ക്രിസ്തുവിലൂടെ നിറവേറ്റാനായിരുന്നു അവ 
നെറ പരിപാടി. 10ശരിയായസമയത്ത്‌ തന്‍െറ 
പരിപാടികള്‍ പൂര്‍ത്തിയാക്കുകയായിരുന്നു 
ദൈവത്തിന്‍െറ ലക്ഷ്യം. ക്രിസ്തുവിനെ ശിര 
സ്സാക്കിക്കൊണ്ട്‌ ഭൂമിയിലേയും സ്വര്‍ഗ്ഗത്തി 
ലേയും എല്ലാ വസ്തുക്കളേയും കൂട്ടിച്ചേര്‍ക്കാന്‍ 
ദൈവം പരിപാടിയിട്ടു. 

1ദൈവത്തന്‍െറ ജനമായി ക്രിസ്തുവില്‍ 
അവന്‍ നമ്മെ തെരഞ്ഞെടുത്തു. അവന്‍െറ ആ 
ഗ്രഹത്തിനനുസരിച്ച്‌ ഞങ്ങളെ അവന്‍െറ ആളു 
കളാക്കാന്‍ ദൈവം കാലേതന്നെ ആലോചിച്ചി 
രുന്നു. എല്ലാം തന്‍െറ തീരുമാനത്തിനും ആഗ്ര 
ഹത്തിനുമനുസരിച്ചാക്കിത്തീര്‍ക്കുന്നവനാണ്‌ 
ദൈവം. ക്രിസ്തുവില്‍ ആദ്യമായി പ്രത്യാ 
ശയര്‍പ്പിച്ചവരാണ്‌ ഞങ്ങള്‍. ദൈവമഹത്വത്തെ 
ഞങ്ങള്‍ വാഴ്ത്തും എന്നതിനാലാണ്‌ ഞങ്ങള്‍ 
തിരഞ്ഞെടുക്കപ്പെട്ടത. 13നിങ്ങളെ സംബന്ധി 














ച്ചും അങ്ങനെതന്നെ സത്യ ഉപദേശമായ രക്ഷ 
യുടെ സുവിശേഷം നിങ്ങള്‍ കേട്ടു. അതുകേട്ട 
പ്പോള്‍ നിങ്ങള്‍ യേശുവില്‍ വിശ്വസിച്ചു. ദൈ 
വം തന്‍െറ വാഗ്ദാനമനുസരിച്ച്‌ പരിശുദ്ധാ 
ത്മാവിനെ നിങ്ങള്‍ക്കു നല്‍കിക്കൊണ്ട്‌ ക്രിസ്തു 
വില്‍ അവന്‍ തന്‍െറ അടയാളം നിങ്ങളുടെമേല്‍ 
ചാര്‍ത്തി. 14ദൈവം തന്‍െറ ജനതയ്ക്കു വാഗ്‌ 
ദാനം ചെയ്തതെല്ലാം നമുക്കു ലഭിക്കുമെന്ന 
തിനു തെളിവാണ്‌ ഈ പരിശുദ്ധാത്മാവ്‌. അത്‌ 
ദൈവത്തിന്‍െറ ജനതയെ പൂര്‍ണ്ണ സ്വതന്ത്ര 
രാക്കും. ഇതിന്‍റെയെല്ലാം ആതൃൃന്തികലക്ഷ്യം 
ദൈവമഹത്വത്തിന്‍െറ പുകഴ്ചയാണ്‌. 











പൌലൊസിന്‍െറ പ്രാര്‍ത്ഥന 

151അതു കൊണ്ടൊക്കെ ഞാന്‍ നിങ്ങളെ 
എന്‍െറ പ്രാര്‍ത്ഥനകളില്‍ എപ്പോഴും ഓര്‍മ്മി 
ക്കുകയും നിങ്ങള്‍ക്കായി ദൈവത്തോടു നന്ദി 
പറയുകയും ചെയ്യുന്നു. കര്‍ത്താവായ യേശു 
വില്‍ നിങ്ങള്‍ക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും 
ദൈവത്തിന്‍െറ ജനതയോടു നിങ്ങള്‍ കാട്ടുന്ന 
സ്നേഹത്തെക്കുറിച്ചും കേട്ടതു മൂതല്‍ ഞാന്‍ 
എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്‌. 17നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തുവിന്‍െറ ദൈവ 
മായ മഹത്വം നിറഞ്ഞ പിതാവിനോട്‌ ഞാനെ 
പ്പോഴും പ്രാര്‍ത്ഥിക്കുന്നു. നിങ്ങള്‍ക്ക്‌ അവനെ 
കൂടുതലറിയാന്‍ സഹായിക്കുന്ന വിവേകത്തി 
നന്‍െറയും അറിവിന്‍െറയും ആത്മാവിനെ 
ദൈവം നല്‍കണം എന്ന്‌ ഞാന്‍ ദൈവത്തോട്‌ 
പ്രാര്‍ത്ഥിക്കുന്നു. 18നിങ്ങളുടെ ഹൃദയത്തില്‍ കൂ 
ടുതല്‍ ധാരണയുണ്ടാക്കാന്‍ ഞാന്‍ പ്രാര്‍ത്ഥി 
ക്കുന്നു. ee നമ്മെ തെരഞ്ഞെടുത്തിരിക്കു 
ന്നത്‌ എന്തിനെന്ന പ്രത്യാശ നിങ്ങളറിയും. 
ദൈവം തന്‍െറ വിശുദ്ധജനത്തിനു വാഗ്ദാനം 
ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങള്‍ സമ്പന്നവും 
മഹത്തുമാണെന്നു നിങ്ങളറിയും. വിശ്വസി 
ക്കുന്ന നമുക്ക്‌ ദൈവത്തിന്‍െറ ശക്തി വളരെ 
മഹത്താണെന്നും നിങ്ങളറിയും. മക്രിസ്തു 
വിനെ മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേ 
ല്ിക്കാ൯ന്‍ ദൈവം ഉപയോഗിച്ച അതേ മഹല്‍ 
ശക്തിയാണത്‌. സ്വര്‍ഗ്ഗീയസ്ഥലങ്ങളില്‍ 
ദൈവം ക്രിസ്തുവിനെ തന്‍െറ വലതു വശത്തു 
ഇരുത്തി. ദൈവം യേശുവിനെ എല്ലാ ഭരണാ 
ധിപന്മാരിലും അധികാരികളിലും ശക്തിക 
ളിലും രാജാക്കന്മാരിലും പ്രധാനിയാക്കി. ഈ 
ലോകത്തിലോ അടുത്ത ലോകത്തിലോ ഉള്ള 
ശക്തിയുള്ള എന്തിനേക്കാളും പ്രധാനമാണ്‌ ക്രി 
സ്തു. 

2ദൈവം എല്ലാറ്റിനേയും ക്രിസ്തുവി നെറ 
ശക്തിയി൯ കീഴിലാക്കി. സഭയ്ക്കുവേണ്ടി എ 
ല്ലാറ്റിന്‍െറയും അധിപതിയായും (തല) ദൈവം 
യേശുവിനെ വാഴിച്ചു. 2സഭ ക്രിസ്തുവിന്‍റെ 
ശരീരമാണ്‌. സഭ ക്രിസ്തുവിനാല്‍ നിറയ്ക്ക 
പ്പെട്ടിരിക്കുന്നു. അവന്‍ എല്ലാം എല്ലാത്തരത്തി 
ലും പൂര്‍ണ്ണമാക്കുന്നു. 








1135 


മരണത്തില്‍നിന്നും ജീവനിലേക്ക്‌ 

മുമ്പ്‌ നിങ്ങളുടെ ആത്മീയജീവിതം പാപ 

ങ്ങളാലും ദൈവവിരുദ്ധപ്ര വൃത്തികളാലും 
മൃതമായിരുന്നു. അതെ, മുന നിങ്ങള്‍ ആ പാപ 
ങ്ങള്‍ ചെയ്തു ജീവിച്ചു. ലാകീക ജീവിതമാ 
യിരുന്നു നിങ്ങളുടേത്‌. ഭൂമിയുടെമേല്‍ ദുഷ്ടശ 
ക്തികളുള്ള ഭരണാധിപനെ നിങ്ങള്‍ പിന്തുട 
ര്‍ന്നു. ദൈവത്തെ അനുസരിക്കാത്തവരില്‍ ആ 
ദുരാത്മാവ്‌ ഇപ്പോള്‍ പ്രവര്‍ത്തിക്കുന്നു. 3മുമ്പ്‌ 
നമ്മളും ആ മനുഷ്യരെപ്പോലെ ജീവിച്ചിരുന്നു. 
നമ്മള്‍ നമ്മിലെ പാപം നിറഞ്ഞ സ്വയത്തെ 
സന്തോഷിപ്പിക്കാന്‍ ശ്രമിക്കുകയായിരുന്നു. 
നമ്മുടെ മനസ്സും ശരീരവും കാംഷിച്ചതെല്ലാം 
നാം ചെയ്തു. നാം ദുഷ്ടരായിരുന്നു. നമ്മുടെ 
ജീവിതരീതിമൂലം നാം ദൈവകോപത്തിനു 
വിധേയരാകേണ്ടിയിരുന്നു. മറ്റെല്ലാവരെയും 
പോലെയായിരുന്നു നാമും. 

4എന്നാല്‍ മഹത്തായ കാരുണ്യമുള്ള ദൈവം 
നമ്മെ വളരെസ്നേഹിച്ചു. “നാം ആത്മീയമായി 
മൃതരായിരുന്നു. കാരണം, ദൈവത്തിനു വിരോ 
ധമായി നാം പാപം ചെയ്തിരുന്നു എന്നതു 
തന്നെ. എന്നാല്‍ ദൈവം നമുക്കു ക്രിസ്തുവി 
നോടൊത്തു പുതിയജീവന്‍ നല്‍കി. ദൈവ 
ത്തിന്‍െറ കൃപയാലാണ്‌ നിങ്ങള്‍ രക്ഷിക്കപ്പെ 
ട്ടിരിക്കുന്നത്‌. ദൈവം നമ്മെ ക്രിസ്തുവിനോ 
ടൊപ്പം ഉയര്‍ത്തുകയും സ്വര്‍ഗ്ഗീയസ്ഥാനങ്ങ 
ളില്‍ അവനോടൊത്തു നമ്മെ ഇരുത്തുകയും 
ചെയ്തു. യേശുക്രിസ്തുവില്‍ ആയിരിക്കുന്ന 
നമുക്കായാണ്‌ ദൈവം ഇതു ചെയ്തത്‌. "ഭാവി 
യിലെന്നും തന്‍െറ കാരുണ്യത്തിന്‍െറ സമൃദ്ധി 
കാണിക്കാനാവും വിധമാണ്‌ ദൈവം ഇതു ചെ 
യ്തത്‌. യേശുക്രിസ്തുവില്‍ നമ്മോട്‌ ദയാലു 
വായിക്കൊണ്ടാണ്‌ ദൈവം ആ കാരുണ്യം പ്രക 
ടിപ്പിക്കുന്നത്‌. 8ദൈവകാരുണ്യത്താല്‍ നിങ്ങള്‍ 
രക്ഷിക്കപ്പെട്ടുവെന്നാണ്‌ ഞാന്‍ അര്‍ത്ഥമാക്കു 
ന്നത്‌. വിശ്വാസത്തിലൂടെയാണ്‌ നിങ്ങള്‍ക്ക്‌ ആ 
കൃപ ലഭിച്ചതും. നിങ്ങള്‍ സ്വയം രക്ഷിച്ചില്ല. 
ദൈവത്തിന്‍െറ ദാനമായിരുന്നു അത്‌. നിങ്ങ 
ളുടെ പ്രവൃത്തികളല്പ നിങ്ങളെ രക്ഷിച്ചത്‌. അതി 
നാല്‍ ഒരാള്‍ക്കും തങ്ങള്‍ സ്വയം രക്ഷിച്ചുവെന്ന്‌ 
അഹങ്കരിക്കാനാവില്ല. 1നമ്മളെ പൂതിയ മനു 
ഷ്യരാക്കിയത്‌ ദൈവമാണ്‌. നമ്മള്‍ നല്ല പ്രവൃ 
ത്തികള്‍ ചെയ്യുംവിധം ദൈവം നമ്മെ ക്രിസ്തു 
യേശുവില്‍ പൂതിയ മനുഷ്യരാക്കി. ദൈവം ആ 
നല്ല പ്രവൃത്തികള്‍ നമുക്കായി ആസൂത്രണം 
ചെയ്തു കഴിഞ്ഞു. നന്മകള്‍ ചെയ്തുകൊ 
ണ്ടുള്ള ജീവിതത്തെ അവന്‍ നമുക്കായി ഒരുക്കി 
യിരിക്കുന്നു. 

















ക്രിസ്തുവില്‍ ഒന്ന്‌ ആകുന്നു 

ജാതികളായി പിറന്നവരാണു നിങ്ങള്‍. 
യെഹൂദര്‍ നിങ്ങളെ “അഗ്രചര്‍മ്മക്കാര്‍” എന്നു 
വിളിച്ചു. നിങ്ങളെ “അഗ്രചര്‍മ്മക്കാര്‍” എന്നു 
വിളിച്ച യെഹൂദര്‍ സ്വയം “പരിച്ഛേദന 
ക്കാര്‍” എന്നു വിശേഷിപ്പിച്ചു. (അവരുടെ പരി 
ച്ഛേദന അവര്‍ തന്നെ സ്വന്തം ശരീരത്തില്‍ 
ചെയ്യുന്നതാണ്‌.) മുമ്പ്‌ ക്രിസ്തു നിങ്ങളോ 
ടൊത്തില്ലായിരുന്നു എന്നു ഓര്‍ക്കുക. നിങ്ങള്‍ 
യിസ്രായേല്‍ പരരന്മാരല്ലായിരുന്നു. ദൈവം 
തന്‍െറ ജനതയ്ക്കു നല്‍കിയ വാഗ്ദാനങ്ങളുടെ 
നിയമങ്ങളും നിങ്ങള്‍ക്കില്ലായിരുന്നു. നിങ്ങ 
ള്‍ക്കു പ്രതീക്ഷകളോ ദൈവത്തെപ്പറ്റിയുള്ള 














എഫെസ്യര്‍ 2:1-3:5 


അകലെയുമായി രുന്നു. എന്നാല്‍ ഇപ്പോള്‍ നി 
ങ്ങള്‍ ക്രിസ്തുയേശുവില്‍ ദൈവത്തിലേക്കു 
പ ക്രിസ്തുവിന്‍െറ രക്തത്തി 
ലൂടെയാണ്‌ നിങ്ങള്‍ ദൈവത്തിലേക്കടുത്തത്‌. 
4ക്രിസ്തുമൂലം നമുക്കിപ്പോള്‍ സമാധാനമുണ്ട്‌. 
ക്രിസ്തു (യെഹൂദരെയും ജാതികളെയും) 
ഒരുമിപ്പിച്ചു. യെഹൂദരും ജാതികളും അവര്‍ക്കിട 
യില്‍ ഒരു മതിലു കെട്ടിയതുപോലെ വേര്‍പിരി 
ഞ്ഞിരൂന്നു. അവര്‍ പരസ്പരം വെറുത്തു. 
എന്നാല്‍ ക്രിസ്തു തന്‍െറ സ്വന്തശരീരം നല്‍കു 
കവഴി വെറുപ്പിന്‍േറതായ ആ മതില്‍ തകര്‍ത്തു. 
1യെഹൂദന്യായപ്രമാണത്തിനു അനേകം കല്ല 
നകളും ചട്ടങ്ങളുമുണ്ടായിരുന്നു. പക്ഷേ, ക്രി 
സ്തു ആ ന്യായപ്രമാണം അവസാനിപ്പിച്ചു. 
ഇരു വിഭാഗം ജനതയെയും തന്നില്‍ പുതിയ 
മനുഷ്യരാക്കി ഒന്നിപ്പിക്കുകയായിരുന്നു ക്രി 
സ്തുവിന്‍െറ ഉദ്ദേശ്യം. അങ്ങനെ യേശു സമാ 
ധാനം സ്ഥാപിക്കും. 14കുരിശിലൂടെ ക്രിസ്തു 
ഇരുവിഭാഗങ്ങള്‍ക്കിടയ്ക്കുമുള്ള വെറുപ്പ്‌ അവ 
സാനിപ്പിച്ചു. ഇരുവിഭാഗങ്ങളും ഒരു ശരീരമായ 
തിനുശേഷം അവരെ ദൈവത്തിലേക്കു മടക്കി 
ക്കൊണ്ടുവരാന്‍ ക്രിസ്തു ആഗ്രഹിച്ചു. തന്‍െറ 
ക്രൂശീകരണത്തിലൂടെ ക്രിസ്തു ഇതു ചെയ്തു. 
17ദൈവത്തില്‍നിന്നും വളരെ അകന്നു കഴി 
ഞ്ഞിരുന്ന നിങ്ങള്‍ക്കിടയില്‍ വന്ന്‌ യേശു സമാ 
ധാനം പ്രസംഗിച്ചു. ദൈവത്തോടടുത്തിരുന്ന 
വര്‍ക്കിടയിലും യേശു ഇതു തന്നെ ചെയ്തു. 
18അതെ, നമുക്കെല്പാവര്‍ക്കും ക്രിസ്തുവിലൂടെ 
ഒരാത്മാവില്‍ പിതാവിലേക്കു വരുവാനവകാശ 
മുണ്ടായി. 

19അതുകൊണ്ട്‌ ഇപ്പോള്‍ യെഹൂദരല്ലാത്ത 
നിങ്ങള്‍ വിദേശിയരോ അപരിചിതരോ അല്ല. 
നിങ്ങള്‍ ദൈവത്തിന്‍െറ വിശുദ്ധജനത്തോടൊ 
പ്പമുള്ള പൌരന്മാരും ദൈവത്തിന്‍െറ കുടുംബ 
ത്തില്‍പ്പെട്ടവരുമാണ്‌. 2നിങ്ങള്‍ ദൈവത്തി 
ന്‍െറ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം പോലെ 
യാണ്‌. അപ്പൊസ്തലന്മാരും പ്രവാചകരുമൊരു 
ക്കിയ അടിത്തറയിലാണ്‌ ആ കെട്ടിടം പണിതു 
യര്‍ത്തിയിരിക്കുന്നത്‌. ക്രിസ്തു തന്നെയാണ്‌ 
ആ വീടിന്‍െറ ആണിക്കല്ല്‌. ആ കെട്ടിടം മുഴു 
വന്‍ ക്രിസ്തുവില്‍ പണിതു ചേര്‍ത്തിരിക്കുന്നു. 
ക്രിസ്തു അതിനെ വളര്‍ത്തുകയും അത്‌ കര്‍ 
ത്താവില്‍ ഒരു വിശുദ്ധ മന്ദിരമായിത്തീരുകയും 
ചെയ്തു. 2ക്രിസ്തുവില്‍ നിങ്ങള്‍ യെഹൂദരോ 
ടൊപ്പം കൂട്ടിയിണക്കപ്പെട്ടു കൊണ്ടിരിക്കുക 
യാണ്‌. ദൈവം ആത്മാവിലൂടെ ജീവിക്കുന്ന 
സ്ഥലമായി നിങ്ങളെ പണിതു ചേര്‍ക്കുന്നു. 























ജാതികള്‍ക്ക്‌ പൌലൊസിനന്‍െറ പ്രവൃത്തി 
3 ഇക്കാരണത്താല്‍ പൌലൊസ്‌ എന്ന ഞാന്‍ 

നിങ്ങള്‍ക്കുവേണ്ടി ക്രിസ്തു യേശുവിന്‍റെ 
തടവുകാരനാകുന്നു. 2നിങ്ങളുടെ നന്മയ്ക്കായി 
ദൈവം തന്‍െറ കൃപയാല്‍ എനിക്കു നല്‍കിയി 
രിക്കുന്ന വേല നിങ്ങള്‍ അറിയുന്നുവല്ലോ. 
ദൈവം തന്‍െറ രഹസ്യപദ്ധതി എനിക്കു 
വെളിവാക്കിത്തന്നു. അതിനെപ്പറ്റി കുറച്ചൊക്കെ 
ഞാന്‍ എഴുതിയിട്ടുണ്ട്‌. ഞാനെഴുതിയ ഈ 
കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോള്‍ ക്രി 
സ്തുവിനെപ്പുറ്റിയുള്ള യഥാര്‍ത്ഥ സത്യത്തെ 
പ്പറ്റി എനിക്കെന്തറിയാം എന്നു നിങ്ങള്‍ക്കു മന 
സ്റ്റിലാക്കാന്‍ കഴിയും. ടമുന്‍കാലങ്ങളില്‍ ജീവി 
ചിരുന്നവരെ ഈ രഹസ്യസത്യം അറിയിച്ചിരു 











അറിവോ ഉണ്ടായിരുന്നില്ല. 13അതെ, ഒരു സമ 
യത്തു നിങ്ങള്‍ ദൈവത്തില്‍നിന്നും വളരെ 


ന്നില്ല. എന്നാലിപ്പോള്‍ ദൈവം ആത്മാവിലൂടെ 
ആ രഹസ്യം തന്‍െറ വിശുദ്ധപ്രവാചകന്മാ 


എഫെസ്യര്‍ 3:6-4:14 


ര്‍ക്കും അപ്പൊസ്തലന്മാര്‍ക്കും കാട്ടിക്കൊടുത്തു. 
ആ സത്യം ഇതാണ്‌: ജാതികള്‍ക്കും യെഹൂദരെ 
പ്പോലെ ദൈവത്തിന്‍റെ അനുഗ്രഹങ്ങളില്‍ 
പങ്കുണ്ട്‌. ജാതികളും യെഹൂദരും ഒരേ ശരീര 
ത്തിന്‍റെ അവയവങ്ങളാകുന്നു. അവര്‍, ദൈവം 
യേശുക്രിസ്തുവില്‍ നല്‍കിയ വാഗ്ദാനം 
പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. സുവിശേഷം 
മൂലം ജാതികള്‍ക്കും അങ്ങനെ എല്ലാം കിട്ടുന്നു. 

ദൈവത്തിന്‍െറ കൃപകൊണ്ട്‌ ആ സുവി 
ശേഷം പറയാന്‍ ഞാന്‍ ഒരു ദാസനായിരി 
ക്കുന്നു, ദൈവം തന്‍െറ ശക്തിയാല്‍ ആ അനു 
ഗ്രഹം എനിക്കു നല്‍കിയിരിക്കുന്നു. “ദൈവത്തി 
ന്‍െറ ജനതയില്‍ ഏറ്റവും നിസ്റസാരനാണ്‌ ഞാന്‍. 
പക്ഷേ ക്രിസ്തുവിന്‍െറ സമ്പന്നതയെപ്പറ്റി 
യുള്ള സുവിശേഷം ജാതികളോടു പ്രസംഗിക്കു 
വാനായി ദൈവം എന്നില്‍ കൃപകാണിച്ചു. 
പൂര്‍ണ്ണമായും അറിയാന്‍ പറ്റാത്ത തരത്തില്‍ 
അത്രയും വലുതാണ്‌ ആ സമ്പത്ത്‌. 9ദൈവത്തി 
നെറ രഹസ്യപദ്ധതിയെലപ്പറ്റി ജനങ്ങളോടു പറ 
യുന്ന ജോലിയും ദൈവം എന്നെ ഏഎലിച്ചു. 
കാലാരംഭം മുതല്‍ക്കുതന്നെ ആ രഹസ്യസത്യം 
എല്ലാം സൃഷ്ടിച്ച ദൈവത്തില്‍ നിഗൂഡമായി 
ക്കിടക്കുകയായിരുന്നു. 14ദൈവത്തിന്‍െറ ജ്ഞാ 
നം പലരീതിയില്‍ കാണിക്കുമെന്ന്‌ സ്വര്‍ഗ്ഗസ്ഥ 
ലങ്ങളിലുള്ള എല്ലാ ഭരണാധിപന്മാരും ശക്തി 
കളും അറിയുമെന്നതായിരുന്നു ദൈവത്തിന്‍െറ 
പദ്ധതി. സഭയിലൂടെ അവര്‍ക്കത്‌ അറിയാന്‍ 
സാധിക്കും. ഉല്പത്തി മുതല്‍ ദൈവം നിശ്ചയി 
ച്ചതനുസരിച്ചാണത്‌. ദൈവം തന്‍െറ നിശ്ചയമ 
നുസരിച്ച്‌ പ്രവര്‍ത്തിച്ചു. അതവന്‍ നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തുവിലൂടെ നിറ 
വേറ്റി. ക്രിസ്തുവില്‍ നമുക്ക്‌ ഭയമില്ലാതെ 
സ്വതന്ത്രമായി ദൈവത്തിനുമുമ്പില്‍ നില്‍ക്കാം. 
ക്രിസ്തുവിലെ വിശ്വാസത്തിലൂടെ നമുക്കതു 
ചെയ്യാം. 13അതിനാല്‍, ഒരിക്കലും നിങ്ങള്‍ക്കു 
വേണ്ടി ഞാനനുഭവിക്കുന്ന കഷ്ടതകള്‍ മൂലം 
നിങ്ങള്‍ നിരുത്സാഹരാകരുതെന്ന്‌ ഞാനഭ്യര്‍ത്ഥി 
ക്കുന്നു. എന്‍െറ കഷ്ടങ്ങള്‍ നിങ്ങളുടെ മഹത്വ 
മാകുന്നു. 














ക്രിസ്തുവിന്‍െറ സ്നേഹം 

14അതുകൊണ്ട്‌ പിതാവിനു മുമ്പില്‍ പ്രാര്‍ത്ഥ 
നയിൽ ഞാന്‍ മുട്ടുകുത്തുന്നു. ഭൂമിയിലും സ്വര്‍ 
ഗുത്തിലുമുള്ള എല്ലാ കുടുംബങ്ങള്‍ക്കും അവ 
നില്‍നിന്നു നാമം ലഭിക്കുന്നു. 6അവനന്‍െറ മഹ 
ത്വംകൊണ്ട നിങ്ങളുടെ ആത്മാവിനുശക്തി 
നല്‍കാന്‍ ഞാന്‍ പിതാവിനോട്‌ അപേക്ഷി 
ക്കുന്നു. അവന്‍െറ മഹത്തായ സമ്പന്നതയാല്‍ 
നിങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടു 
ത്താന്‍ ഞാന്‍ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുന്നു. 
17നിങ്ങളുടെ വിശ്വാസം മൂലം ക്രിസ്തു നിങ്ങ 
ളുടെ ഹൃദയങ്ങളില്‍ വസിക്കുമെന്നു ഞാന്‍ പ്രാ 
ര്‍ത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം സ്നേഹം 
കൊണ്ട്‌ വേരുറച്ചതും അടിത്തറപാകിയതുമാ 
കട്ടെ എന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 18നിങ്ങ 
ള്‍ക്കും ദൈവത്തിന്‍െറ എല്ലാ വിശുദ്ധജന 
ത്തിനും ക്രിസ്തുവിന്‍൯ന്‍െറ സ്നേഹത്തിന്‍െറ 
വലുപ്പം മനസ്സിലാകട്ടെ എന്നു ഞാന്‍ പ്രാര്‍ത്ഥി 
ക്കുന്നു. ആ സ്നേഹത്തിന്‍െറ വീതിയും നീള 
വും ഉയരവും ആഴവും മനസ്സിലാകട്ടേയെന്നു 
ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 9ഏതൊരു വ്യക്തി 
യ്ക്കും പൂര്‍ണ്ണമായി അറിയാവുന്നതിലും മഹ 
ത്തരമാണു ക്രിസ്തുവിന്‍റെ സ്നേഹം. ആ 
സ്നേഹം അറിയാനുള്ള കഴിവ്‌ നിങ്ങള്‍ക്കുണ്ടാ 











1136 


കട്ടെ എന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. അപ്പോള്‍ 
ദൈവത്തിന്‍െറ പൂര്‍ണ്ണത നിങ്ങളില്‍ നിറയ്ക്ക 
പ്പെടും. 

നമ്മില്‍ പ്രവര്‍ത്തിക്കുന്ന ദൈവത്തിന്‍െറ 
ശക്തി കൊണ്ട്‌ നമുക്ക്‌ അപേക്ഷിക്കാവുന്ന 
തിലോ ചിന്തിക്കാവുന്നതിലോ അധികം 
അവനു പ്രവര്‍ത്തിക്കാം. അവന സഭയിലും 
യേശുക്രിസ്തുവിലും എപ്പോഴും എന്നെന്നേ 
ക്കും മഹത്വം. ആമേന്‍. 





ശരീരത്തിന്‍െറ ഒരുമ 

കര്‍ത്താവിന്‍റെ തടവുകാരനായ ഞാന്‍, 

ഇനിമേല്‍ ദൈവജനത്തിനൊത്തവണ്ണം ജീ 
വിക്കുവാ൯ നിങ്ങളോടഭ്യര്‍ത്ഥിക്കുന്നു. 2എ 
പ്പോഴും എളിമയോടും, സനമൃതയോടും കൂടി 
യിരിക്കുക. ക്ഷമിക്കുകയും പരസ്പരം സ്നേഹ 
ത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക. 3ആത്മാ 
വിലൂടെ നിങ്ങള്‍ കൂട്ടിച്ചേര്‍ക്കപ്പെട്ടിരിക്കുന്നു. 
അങ്ങനെ തന്നെ തുടരുവാന്‍ നിങ്ങള്‍ക്കാവുന്ന 
തെല്ലാം ചെയ്യുക. സമാധാനം നിങ്ങളെ ഒന്നാ 
ക്കിതീര്‍ക്കട്ടെ. ഏകശരീരവും ഏക ആത്മാവു 
മാണുള്ളത്‌. ഏക പ്രത്യാശയ്ക്കായിട്ടാണ്‌ ദൈ 
വം നിങ്ങളെ വിളിച്ചത്‌. $ഏക കര്‍ത്താവ്‌, 
ഏക വിശ്വാസം, ഏക സ്നാനവുമാണുള്ളത്‌. 
ഏക ദൈവവും എല്ലാറ്റിനും ഏക പിതാവും. 
അവന്‍ എല്ലാറ്റിനേയും ഭരിക്കുന്നു. അവന്‍ 
എല്ലായിടവും എല്ലാറ്റിലും നിറഞ്ഞുനില്‍ 
ക്കുന്നു. 

ക്രിസ്തു നമുക്ക്‌ ഓരോരുത്തര്‍ക്കും ഓരോ 
പ്രത്യേക വരം നല്‍കി. ഓരോരുത്തര്‍ക്കും എന്തു 
കൊടുക്കണമെന്ന്‌ ക്രിസ്തു നിശ്ചയിച്ചതു 
തന്നെ ഓരോരുത്തര്‍ക്കും ലഭിച്ചു. അതുകൊണ്ട്‌ 
തിരുവെഴുത്തുകളിൽ ഇങ്ങനെ പറഞ്ഞിരി 
ക്കുന്നു, 

“അവന്‍ ആകാശത്തിന്‍െറ ഉന്നതങ്ങളിലേക്കു 
പോയി; അവന്‍ തടവുകാരെ തന്നോടൊപ്പം 
കൊണ്ടു പോകുകയും ജനങ്ങള്‍ക്കു വരങ്ങള്‍ 
നല്‍കുകയും ചെയ്തു.” 

















സങ്കീര്‍ത്തനങ്ങള്‍ 68: 18. 


അവന്‍ “ഉയരത്തിലേക്കു പോയി” എന്നു പറ 
യുന്നതിനര്‍ത്ഥമെന്താണ്‌? ആദ്യം അവന്‍ ഭൂമി 
യിലേക്കു താണുവന്നു എന്നാണതിനര്‍ത്ഥം. 
10അതുകൊണ്ട്‌ യേശു താഴേക്കു വന്നു, അവന്‍ 
തന്നെയാണ്‌ ഉന്നതങ്ങളിലേക്കു പോയത്‌. അ 
വന്‍ എല്ലാ സ്വര്‍ഗ്ഗങ്ങള്‍ക്കും മുകളിലേക്കുയ 
ര്‍ന്നു. എല്ലാറ്റിലും അവനെത്തന്നെ നിറയ്ക്കാ 
നാണ്‌ ക്രിസ്തു അതു ചെയ്തത്‌. 11അതേ ക്രി 
സ്തുതന്നെ ജനങ്ങള്‍ക്കു വരങ്ങളും നല്‍കി. 
ചിലരെ അവന്‍ അപ്പ്പൊസ്തലന്മാരാക്കി, ചില 
രെ പ്രവാചകരാക്കി, ചിലരെ സുവിശേഷപ്ര 
സംഗകരാക്കി. ചിലരെ ദൈവത്തിന്‍െറ ജനത 
യുടെ ആട്ടിടയന്മാരും അദ്ധ്യാപകരുമാക്കി. 1ശു 
ശ്രൂഷകള്‍ക്കായി ദൈവത്തിന്‍െറ വിശുദ്ധജന 
ത്തെ തയ്യാറാക്കുവാനാണ്‌ ക്രിസ്തു ആ വര 
ങ്ങള്‍ നല്‍കിയത്‌. ക്രിസ്തുവിന്‍െറ ശരീരത്തെ 
ശക്തമാക്കാനാണ്‌ അവന്‍ ആ വരങ്ങള്‍ നല്‍കി 
യത്‌. 13നാമെല്ലാവരും ദൈവപൂത്രനെക്കുറിച്ചു 
ള്ള വിശ്വാസത്തിലും അറിവിലും ഒരുമിക്കും 
വരെ ഈ ജോലി തുടരേണ്ടതുണ്ട്‌. നാമെല്ലാവരും 
ക്രിസ്തുവിനെപ്പോലെ പക്വതയും പൂര്‍ണ്ണത 
യുമുള്ളവരായി വളരണം. 

14അപ്പ്യോള്‍ നാം ഇനിയും ശിശുക്കളായിരി 
ക്കില്ല. തിരമാലകളാല്‍ അങ്ങോട്ടും ഇങ്ങോട്ടും 

















1137 


ഉഴലുന്ന കപ്പല്‍ പോലെ മാറുന്നവരായിരിക്കു 
കയുമില്ല നാം. നമ്മെ വിഡ്ഡിയാക്കാന്‍ ശ്രമി 
ക്കുന്നവരുടെപുതിയ പ്രബോധനങ്ങള്‍ക്കും നാം 
വശംവദരാവുകയില്ല. തെറ്റായൊരു മാര്‍ഗ്ഗത്തി 
ലേക്ക്‌ ആളുകളെ നയിച്ച്‌ മണ്ടന്മാരാക്കാനുള്ള 
എല്ലാവിധ തന്ത്രങ്ങളും അവര്‍ ഒരുക്കുന്നു. ഇല്ല, 
നമ്മള്‍ സത്യം സ്നേഹത്തോടെ സംസാരിക്കും. 
എല്ലാത്തരത്തിലും ക്രിസ്തുവിനെപ്പോലെ നാം 
വളരും. ക്രിസ്തു ശിരസ്സും നമ്മള്‍ ശരീരവുമാ 
കുന്നു. 1ശരീരം മുഴുവന്‍ ക്രിസ്തുവിനെ ആശ്ര 
യിച്ചിരിക്കുന്നു. ശരീരത്തിന്‍െറ എല്ലാ അവയ 
വങ്ങളും ഒന്നിച്ചു ചേര്‍ത്തിരിക്കുന്നു. ഓരോ 
ശരീരഭാഗവും അതാതിന്‍റെ ജോലി ചെയ്യുന്നു. 
മുഴുവന്‍ ശരീരത്തെയും സ്നേഹത്തില്‍ ശക്തി 
പ്പെടുത്തി വളരാന്‍ അതു സഹായിക്കുന്നു. 

















നിങ്ങള്‍ ജീവിക്കേണ്ട മാര്‍ഗ്ഗം 
കര്‍ത്താവിനായി ഞാനിതു നിങ്ങളോടു 
പറയുകയും അതിലൂന്നുകയും ചെയ്യുന്നു. 


എഫെസ്ധ്യര്‍ 4:15-5:14 


ളുടെ വാക്കുകള്‍ ശ്രദ്ധിക്കുന്നവരെ അതു സഹാ 
യിക്കും. 34പരിശുദ്ധാത്മാവിനെ ദു:ഖിപ്പിക്കരുത്‌. 
നിങ്ങള്‍ ദൈവത്തിന്‍േറതാണെന്നുള്ള ദൈ 
വീകസാക്ഷ്യമാണ്‌ പരിശുദ്ധാത്മാവ്‌. തക്ക 
സമയത്ത്‌ ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കു 
മെന്നുള്ളതിനു സാക്ഷ്യമായാണ്‌ ദൈവം ആ 
ആത്മാവിനെ നിങ്ങള്‍ക്കു തന്നത്‌. ദശത്രുത, 
ക്രോധം, കോപം എന്നിവ ഒരിക്കലും കാട്ടാതി 
രിക്കുക. കോപിച്ചലറുകയോ മറ്റുള്ളവരെ വേദ 
നിപ്പിക്കും വിധം എന്തെങ്കിലും പറയുകയോ 
ചെയ്യരുത്‌. ദുഷ്ടതകളൊന്നും പ്രവര്‍ത്തിക്കയു 
മരുത്‌. 32പരസ്പരം ദയാലുക്കളും ലോലഹൃദയ 
രുമാവുക. ദൈവം ക്രിസ്തുവില്‍ നിങ്ങളോടു 
ക്ഷമിച്ചതു പോലെ നിങ്ങളും പരസ്പരം ക്ഷമി 
ക്കുക. 
5 ദൈവത്തിന്‍െറ പ്രിയപ്പെട്ട മക്കളാണ്‌ 
നിങ്ങള്‍. അതിനാല്‍ ദൈവത്തെപ്പോലെയാ 
കുവാന്‍ ശ്രമിക്കുക. 2സ്നേഹത്തിനന്‍േറതായ ഒരു 
ജീവിതം നയിക്കുക. ക്രിസ്തു നമ്മെ സ്നേഹി 











അവിശ്വാസികളെപ്പോലെ ഇനിയും ജീവിക്ക 
രുത്‌. നിഷ്ഫലമായ ചിന്തകളാണവരുടേത്‌. 
18അവര്‍ക്കൊന്നും മനസ്സിലാകുന്നില്ല. കേള്‍ 
ക്കാന്‍ കൂട്ടാക്കാത്തതുകൊണ്ടാണിത്‌ സംഭവിക്കു 
ന്നത്‌. അതിനാല്‍ ദൈവം നല്‍കുന്ന ജീവിത 
ത്തെ നേടാനവര്‍ക്കാവില്ല. അവര്‍ക്കു ലജ്ജ 


പൃതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. 
ക്രിസ്തു സ്വയം നമുക്കു നല്‍കി. അവന്‍ ദൈവ 
ത്തിനു സുഗന്ധം നിറഞ്ഞ വഴിപാടും യാഗവു 
മായിരുന്നു. 

എന്നാല്‍ നിങ്ങള്‍ക്കിടയില്‍ ലൈംഗിക 
പാപം അരുത്‌. യാതൊരുവിധ ദുഷ്ടതയോ 








നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ജീവിതത്തെ 
തെറ്റു ചെയ്യാനായി അവര്‍ ഉപയോഗിക്കുന്നു. 
കൂടുതല്‍ കൂടുതല്‍ തെറ്റുകള്‍ ചെയ്യാനാണവ 
ര്‍ക്കു താല്പര്യം. 24എന്നാല്‍ ക്രിസ്തുവില്‍ നിങ്ങ 
ശ്പഠിച്ച കാര്യങ്ങള്‍ ആ ചീത്തക്കാര്യങ്ങള്‍ 
പോലെയല്ല. അവനെപ്പറ്റി നിങ്ങള്‍ കേട്ടിട്ടു 
ണ്ടെന്ന്‌ എനിക്കറിയാം. നിങ്ങള്‍ അവനിലെന്ന 
വണ്ണം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട. അതെ, സത്യം 
യേശുവിലാകുന്നു. 2നിങ്ങളിലെ പഴയ മനു 
ഷ്നെ ഉപേക്ഷിക്കുകയും അശുദ്ധകര്‍മ്മങ്ങള്‍ 
ചെയ്തു ജീവിക്കാതിരിക്കുകയും ചെയ്യാന്‍ 
നിങ്ങള്‍ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദുഷ്പ്രവ്ൃ 
ത്തികള്‍ മൂലം ആളുകള്‍ വഞ്ചിതരാകുന്നതി 
നാല്‍ ആ പഴയ ജീവന്‍ നശിച്ചുകൊണ്ടേയിരി 
ക്കുന്നു. 22എന്നാല്‍ നിങ്ങള്‍ നിങ്ങളുടെ ഹൃദയ 
ത്തില്‍ പുതുക്കം പ്രാപിക്കുവാന്‍ പഠിപ്പിക്കപ്പെ 
ട്ടിരിക്കുന്നു. 4്പുതിയ മനുഷ്യനാകാന്‍ നിങ്ങള്‍ 
പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെപ്പോലെ 
യഥാര്‍ത്ഥത്തില്‍ നല്ലതും പരിശുദ്ധവുമാകും 
വിധം യഥാര്‍ത്ഥ നന്മയോടെ ആ പുതിയ 
വ്യക്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 

25അതിനാല്‍ നുണ പറയുന്നതു നിങ്ങള്‍ നിര്‍ 
ത്തണം.എല്ലായ്പ്പോഴും പരസ്പരം സത്യം പറ 
യുക.* കാരണം ഒരേ ശരീരത്തില്‍ കഴിയുന്ന 
വരാണ്‌ നാം. 2കോപമുണ്ടാകുമ്പോള്‍ പാപം 
ചെയ്യാനിടയാകരുത്‌.* ദിവസം മുഴുവന്‍ 
കോപംവെച്ചു കൊണ്ടിരിക്കുകയുമരുത്‌. 27പി 
ശാചിനു നിങ്ങളെ പരാജയപ്പെടുത്താന്‍ ഇട 
നല്‍കരുത്‌. മോഷ്ടാവ്‌ മോഷണം നിര്‍ത്തണം. 
എന്നിട്ടവന്‍ ജോലി ചെയ്യണം. അവന്‍ തന്‍െറ 
കൈ നന്മ എന്തെങ്കിലും ചെയ്യാന്‍ ഉപയോഗി 
ക്കട്ടെ. അപ്പോള്‍ തനിക്കുള്ളതു പാവങ്ങള്‍ക്കു 
പങ്കുവയ്ക്കാന്‍ അവനു കഴിയും. 

ദുഷിച്ച സംസാരം നിങ്ങള്‍ നടത്താതിരി 
ക്കുക. മറ്റുള്ളവരെ ശക്തരാക്കും വിധം വേണ്ട 
കാര്യങ്ങള്‍ സംസാരിക്കുക. അപ്പോള്‍ നിങ്ങ 














എല്ലായ്പ്പോഴും ... പറയുക ഉദ്ധരണി സെഖ. 8:16. 
കോപമുണ്ടാകുമ്പോള്‍ 
ഉദ്ധരണി സങ്കീ 4:4. 


ചെയ്യാനിടയാകരുത്‌ 


അത്യാഗ്രഹമോ പാടില്ല. എന്തെന്നോ? അതൊ 
ന്നും ദൈവത്തിന്‍െറ വിശുദ്ധജനത്തിന്‌ ചേര്‍ 
ന്നതല്ല. 4നിങ്ങള്‍ക്കിടയില്‍ ദുഷിച്ച വാക്കുകളു 
മുണ്ടാകരുത്‌. വിഡ്ഡിത്തരങ്ങളോ വൃത്തികെട്ട 
തമാശകളോ നിങ്ങള്‍ പറയാതിരിക്കുക. അതൊ 
ന്നും നിങ്ങള്‍ക്കുചേര്‍ന്നതല്ല. പക്ഷേ നിങ്ങള്‍ 
ദൈവത്തിനു നന്ദി പറഞ്ഞു കൊണ്ടിരിക്കണം. 
ടലൈംഗികപാപം ചെയ്യുന്നവനോ ദുഷ്ടത 
പ്രവര്‍ത്തിക്കുന്നവനോ വിഗ്രഹാരാധന ചെയു 
ന്നവനോ ക്രിസ്തുവിന്‍െറയും ദൈവത്തി 
ന്‍െറയും രാജ്യത്ത്‌ ഒരു സ്ഥാനവും ഉണ്ടാകി 
ല്ലെന്ന വസ്തുത നിങ്ങള്‍ക്കുറപ്പിക്കാം. വിഗ്ര 
ഹാരാധകര്‍ വ്യാജദൈവത്തെയാണ്‌ ആരാധി 
ക്കുന്നത്‌. അസത്യങ്ങള്‍ പറഞ്ഞ്‌ ആരും നിങ്ങളെ 
വഞ്ചിക്കാന്‍ ഇടകൊടുക്കരുത്‌. ദൈവത്തിന്‍െറ 
ഉഗ്രമായ കോപം അനുസരിക്കാത്തവരുടെമേല്‍ 
പതിക്കാന്‍ ഇത്തരം ചെയ്തികള്‍ കാരണമാകും. 
അതിനാല്‍ ഇതേ പെരുമാറ്റം അവരോടു കൂടെ 
ചെയ്യരുത്‌. മുമ്പു നിങ്ങള്‍ ഇരുട്ടു നിറഞ്ഞവ 
രായിരുന്നെങ്കിലും ഇപോള്‍ നിങ്ങളില്‍ കര്‍ത്താ 
വിനന്‍െറ പ്രകാശം നിറഞ്ഞിരിക്കുന്നു. അതി 
നാല്‍ പ്രകാശത്തിന്‍റെ കുഞ്ഞുങ്ങളെപ്പോലെ 
കഴിയുക. പ്രകാശം എല്ലാത്തരം നന്മകളേയും 
സല്‍ജീവിതത്തേയും സത്യത്തേയും കൊണ്ടുവ 
രുന്നു. കര്‍ത്താവിനെ സന്തുഷ്ടനാക്കുന്നതെ 
ന്തെന്നു പഠിക്കുക. 11ഇരൂട്ടിലാണ്ടവരുടെ പ്രവൃ 
ത്തികള്‍ ചെയ്യരുത്‌. അത്‌ നന്മയൊന്നും ചെയ്യു 
കയില്ല. ഇരുട്ടിലെ ആ കാര്യങ്ങള്‍ തെറ്റാണെന്ന്‌ 
തെളിയിക്കാന്‍ നന്മകള്‍ ചെയ്യുക. 2അവര്‍ ചെ 

യ്യുന്ന രഹസ്ധയയപ്രവൃത്തികളെപ്പറ്റി പറയുന്നതു 
തന്നെ യഥാര്‍ത്ഥത്തില്‍ ലജ്ജാകരമാണ്‌. 13അവ 
തെറ്റാണെന്നു നാം തെളിയിക്കുമ്പോള്‍ പ്രകാശം 
അവയുടെ യഥാര്‍ത്ഥ രൂപം കാണുക എളു 
ക്കുന്നു. 14പകാശമാണ്‌ എല്ലാം എളുപ്പത്തില്‍ 
ദൃശ്യമാക്കുന്നത്‌. അതിനാലാണ്‌ നാമിങ്ങനെ 
പറയുന്നത്‌: 

“ഉറങ്ങുന്നവനേ, ഉണരൂ! മരണത്തില്‍നിന്ന്‌ 
ഉയിര്‍ത്തെഴുന്നേല്‍ക്കു, ക്രിസ്തു നിന്‍െറമേല്‍ 
പ്രകാശിക്കും.” 














എഫെസ്യര്‍ 5:15-6:13 


15അതിനാല്‍ എങ്ങനെ ജീവിക്കുന്നു എന്ന 
തില്‍ ശ്രദ്ധാലുവാകുക. അജ്ഞരായവരെ 
പ്പോലെ ജീവിക്കരുത്‌. വിവേകത്തോടെ ജീവി 
ക്കുക. 16നന്മ ചെയ്യാന്‍ ലഭിക്കുന്ന എല്ലാ അവ 
സരവും നിങ്ങളുപയോഗിക്കണ മെന്നാണ്‌ 
ഞാന്‍ അര്‍ത്ഥമാക്കിയത്‌. കാരണം, ഇതു ചീത്ത 
ക്കാലമാണ്‌. 17അതിനാല്‍ നിങ്ങളുടെ ജീവിതം 
കൊണ്ട്‌ വിഡ്ഡിത്തരം കാട്ടരുത്‌. കര്‍ത്താവിന്‌ 
വേണ്ടത്‌ ചെയ്യാന്‍ പഠിക്കുക. 18പീഞ്ഞു കൂടി 
ച്ചുമത്തരാകാതിരിക്കുക. അതു നിങ്ങളെ ആത്മീ 
യമായി നശിപ്പിക്കും. എന്നാല്‍ ആത്മാവിനാല്‍ 
നിറയ്ക്കപ്പെടുക. 1സങ്കീര്‍ത്തനങ്ങളാലും 
സ്തോത്രങ്ങളാലും ആത്മീയഗാനങ്ങളാലും പര 
സ്പരം സംസാരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങ 
ളില്‍ കര്‍ത്താവിനായി പാടുകയും സംഗീതം 
ഉണ്ടാക്കുകയും ചെയ്യുക. 20എല്ലാറ്റിനും പിതാ 
വായ ദൈവത്തോടു നന്ദി പറയുക. നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തുവി൯ന്‍െറ നാമ 
ത്തില്‍ അവനു നന്ദി പറയുക. 


ഭാര്യമാരും ഭര്‍ത്താക്കന്മാരും 

2നിങ്ങള്‍ അന്യോന്യം അനുസരിക്കുവാന്‍ 
സന്നദ്ധരാകുക. എന്തെന്നാല്‍ നിങ്ങള്‍ 
ക്രിസ്തുവിനെ ആദരിക്കുന്നു. 

ഭാര്യമാരേ, നിങ്ങള്‍ കര്‍ത്താവിന്‌ എന്നതു 
പോലെ നിങ്ങളുടെ ഭര്‍ത്താക്കന്മാരുടെ അധി 
കാരത്തിന്‍ കീഴിലാകുക. 2്രിസ്തു സഭയുടെ 
ശിരസ്സായിരിക്കുന്നതുപോലെ ഭര്‍ത്താവ്‌ ഭാര്യ 
യുടെ Ri സഭ ക്രിസ്തുവിന്‍െറ 
ശരീരവും- ക്രിസ്തു ശരീരത്തിന്‍െറ രക്ഷകനു 
മാകുന്നു. 4സഭ ക്രിസ്തുവിന്‍റെ അധികാര 
ത്തി൯ന്‍ കീഴിലാണ്‌. ഭാര്യമാരേ, നിങ്ങള്‍ക്കും 
അങ്ങനെ തന്നെ. എല്ലാക്കാര്യത്തിലും നിങ്ങള്‍ 
നിങ്ങളുടെ ഭര്‍ത്താക്കന്മാര്‍ക്കു വിധേയരായിരി 
ക്കുക. 

2ടഭര്‍ത്താക്കന്താരേ, ക്രിസ്തു സഭയെ സ്നേ 
ഹിച്ചതുപോലെ നിങ്ങള്‍ നിങ്ങളുടെ ഭാര്യ 
മാരെ സ്നേഹിക്കുക. ക്രിസ്തു സഭയ്ക്കു 
വേണ്ടി മരിച്ചു. %സഭയെ വിശുദ്ധമാക്കാനാണ 
വന്‍ മരിച്ചത്‌. സഭയെ വെള്ളം കൊണ്ട്‌ കഴുകി 
വൃത്തിയാക്കാന്‍ ക്രിസ്തു സുവിശേഷപ്ര സംഗം 
ഉപയോഗിച്ചു. 22തേജസുള്ള (സനന്ദര്യം) ഒരു 
മണവാട്ടിയെപ്പോലെ സഭയെ തനിക്കുവേണ്ടി 
നല്‍കുവാനാണ്‌ ക്രിസ്തു മരിച്ചത്‌. സഭയെ 
ശുദ്ധീകരിച്ച്‌ തെറ്റുകുറ്റങ്ങളോ ദുഷ്ടപാപ 
ങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള തിന്മകളോ 
ഇല്ലാതാക്കാനാണ്‌ ക്രിസ്തു മരണം വരിച്ചത്‌. 
ഭര്‍ത്താക്കന്മാരും അങ്ങനെ വേണം ഭാര്യമാരെ 
സ്നേഹിക്കാന്‍. സ്വന്തം ശരീരത്തെയെന്ന പോ 
ലെ അവര്‍ ഭാര്യമാരെ സ്നേഹിക്കേണം. തന്‍െറ 
ഭാര്യയെ സ്നേഹിക്കുന്നവന്‍ സ്വയം സ്നേഹി 
ക്കുകയാണ്‌. 29എന്തെന്നോ? ആരും സ്വന്തം ശരീ 
രത്തെ ഒരിക്കലും വെറുക്കുകയില്ല. എല്ലാവരും 
സ്വന്തം ശരീരത്തെ തീറ്റിപ്പോറ്റി പരിപാലി 








1138 


32ആ രഹസ്യസത്യം വളരെ പ്രധാനമാണ്‌- 
ഞാന്‍ ക്രിസ്തുവിനേയും സഭയേയും പറ്റി 
യാണ്‌ പറയുന്നത്‌. 33എന്നാല്‍ നിങ്ങളോരോരു 
ത്തരും സ്വയം സ്നേഹിക്കുന്നതുപോലെ സ്വ 
ന്തം ഭാര്യയേയും സ്നേഹിക്കേണം. ഭാര്യ ഭര്‍ 
ത്താവിനെ ആദരിക്കുകയും വേണം. 


മക്കളും മാതാപിതാക്കളും 

6 കര്‍ത്താവ്‌ ആഗ്രഹിക്കുന്നതു 

പോലെ മാതാപിതാക്കളെ അനുസരിക്കു 
വിന്‍. ശരിയായ ധര്‍മ്മം അതാണ്‌. 2കല്വനയി 
ങ്ങനെ പറയുന്നു, “നിങ്ങളുടെ അപ്പനമ്മമാരെ 
നിങ്ങള്‍ ബഹുമാനിക്കണം.”* വാഗ്ദാന 
ത്തോടു കൂടിയ ആദ്യത്തെ കല്ലനയാണിത്‌. 
വാഗ്ദാനം ഇതാണ്‌: “അപ്പോള്‍ നിനക്കു നന്മ 
യുണ്ടാകും. നിനക്കു ഭൂമിയില്‍ ഒരു ദീര്‍ഘകാല 
ജീവിതവുമുണ്ടാകും.” * 

ദ്വിതാക്കന്മാരേ, നിങ്ങളുടെ മക്കളെ ഒരി 
ക്കലും പ്രകോപിതരാക്കരുത്‌. എന്നാല്‍ കര്‍ത്താ 
വിന്‍റെ പരിശീലനത്തിലും ഉപദേശത്തിലും 
അവരെ വളര്‍ത്തുക. 








അടിമകളും യജമാനന്മാരും 

ടഅടിമകളേ, ഭൂമിയിലെ നിങ്ങളുടെ യജമാ 
നന്മാരെ അനുസരിക്കുവിന്‍. ഭയത്തോടും ആദര 
വോടും കൂടി അനുസരിക്കുക. ക്രിസ്തുവിനെ 
നിങ്ങള്‍ അനുസരിക്കുന്നതുപോലെ ഹൃദയംഗ 
മായി അനുസരിക്കുക. യജമാനന്മാര്‍ നിങ്ങളെ 
ശ്രദ്ധിക്കുമ്പോള്‍ അവരെ പ്രീതിപ്പെടുത്താന്‍ 
മാത്രം അനുസരിച്ചാല്‍ പോരാ. ക്രിസ്തുവിനെ 
അനുസരിക്കുന്നതുപോലെ അവരെ അനുസരി 
ക്കുക. അങ്ങനെ ദൈവത്തിന്‍െറ വിധി ഹൃദയം 
ഗമായി നിറവേറ്റുകയും ചെയ്യുക. 7നിങ്ങളുടെ 
ജോലിസന്തോഷത്തോടെ നിര്‍വ്വഹിക്കുക. മനു 
ഷ്യൃരെ സേവിക്കുന്നതു പോലെയല്ല, കര്‍ത്താ 
വിനെ സേവിക്കുന്നതുപോലെ വേണം ജോലി 
ചെയ്യുവാന്‍. 8നന്മ ചെയ്യുന്നവര്‍ക്കു കര്‍ത്താവ്‌ 
തക്ക്രതിഫലം തരുമെന്ന്‌ ഓര്‍മ്മിക്കുക. ഓരോ 
രുത്തര്‍ക്കും, അവന്‍ അടിമയായാലും സ്വതന്ത്ര 
നായാലും നന്മ ചെയ്താല്‍ അതിനുതക്ക പ്രതി 
ഫലം കിട്ടും. 

$യജമാനന്മാരേ അതേപോലെ നിങ്ങളും അ 
ടിമകള്‍ക്കു നന്മ ചെയ്യുക. അവരെ ഭീഷണിപ്പെ 
ടുത്തുന്ന ഒന്നും പറയരുത്‌. നിങ്ങളുടേയും അവ 
രുടേയും യജമാനന്‍ സ്വര്‍ഗ്ഗത്തിലുണ്ടെന്നു നി 
ങ്ങള്‍ക്കറിയാമല്ലോ. ആ യജമാനനായ ദൈവം 
എല്ലാവരേയും ഒരു പോലെ വിധിക്കുന്നു. 














ദൈവത്തിന്‍െറ കവചം അണിയുക 
10ഈ കത്ത്‌ അവസാനിക്കും മുമ്പ്‌ ഒരു കാര്യം 
കൂടി പറയട്ടെ, കര്‍ത്താവിലും അവന്‍െറ ശക്തി 
യിലും കരുത്തരാകുക. re 
കവചം ധരിക്കുക. എങ്കില്‍ പിശാചിനന്‍െറ കൂട 
ലതന്ത്രങ്ങളെ നിങ്ങള്‍ക്കു ചെറുക്കാനാകും. 








ക്കുന്നു. അതു തന്നെ ക്രിസ്തുവും സഭയ്ക്കു 
വേണ്ടി ചെയ്യുന്നു. കാരണം നമ്മള്‍ അവന്‍െറ 
ശരീരത്തിന്‍െറ ഭാഗങ്ങളാകുന്നു. 31തിരൂവെ 
ഴുത്തു പറയുന്നു: 

“അതിനാല്‍ ഒരു പുരുഷന്‍ തന്‍െറ അപ്പന 
മ്മമാരെ വിട്ട തന്‍െറ ഭാര്യയോടു ഒട്ടിച്ചേരുന്നു. 
അവരിരുവരും ഒരു ദേഹമായിത്തീരുന്നു.” * 





“അതിനാല്‍ ... ദേഹമായിത്തീരുന്നു” ഉദ്ധരണി ഉല്പ. 
2:24. 


നമ്മുടെ പോരാട്ടം ഭൂമിയിലെ ജനങ്ങള്‍ക്കെ 
തിരായല്ല. ഈ ലോകത്തിന്‍െറ അന്ധകാരത്തി 
ന്‍െറ ഭരണാധികാരികള്‍ക്കും വാഴ്ചകള്‍ക്കും 
ശക്തികള്‍ക്കുമെതിരാണ്‌. സ്വര്‍ഗ്ഗീയസ്ഥലങ്ങ 
ളില്‍ കയറിയിരിക്കുന്ന ദുരാത്മാക്കള്‍ക്കെതിരാ 
യാണ്‌ നാം പോരാടുന്നത്‌. 13അതുകൊണ്ടാണ്‌ 





“നിങ്ങളുടെ ... ബഹുമാനിക്കണം” ഉദ്ധരണി പുറ. 
20:12; ആവ. 5:16. 


“അപ്പോള്‍ ... 
20:12; ആവ. 


ജീവിതവുമുണ്ടാകും” ഉദ്ധരണി പുറ. 
5:16. 





1139 


നിങ്ങള്‍ക്ക്‌ ദൈവീക കവചം വേണമെന്നു പറ 
ഞ്ഞത്‌. അപ്പോള്‍ ദുഷ്ടന്‍െറ ദിവസത്തില്‍ 
നിങ്ങള്‍ക്കു കരുത്തോടെ നില്‍ക്കാനാകും. യൂദ്ധം 
മുഴുവന്‍ കഴിയുമ്പോഴും നിങ്ങള്‍ക്കുനേരെ നി 
ല്‍ക്കാ൯ കഴിയും. 4നിങ്ങളുടെ അരയില്‍ സത്യ 
ത്തിനെറ അരപ്പട്ട കെട്ടി ശക്തരായി നില്‍ക്കുക. 
നീതിയുടെ മാര്‍ച്ചട്ടയും അണിയുക. “കരു 
ത്തോടെ നില്‍ക്കുവാന്‍ നിങ്ങളുടെ കാലുകളില്‍ 
സമാധാനത്തിന്‍റെ സുവിശേഷം ധരിക്കുക. 
16വിശ്വാസത്തിന്‍െറ പരിചയും ഉപയോഗി 
ക്കുക. അങ്ങനെ ദുഷ്ടനയയ്ക്കുന്ന ഓരോ 
തീയമ്പും തടുക്കുവാന്‍ നിങ്ങള്‍ക്കു കഴിയും. 
രക്ഷയുടെ യുദ്ധത്തൊപ്പി ധരിക്കുക. ദൈവവ 
ചനമാകുന്ന ആത്മാവിന്‍െറ വാളുമെടുക്കുക. 
18 എല്ലായ്പ്പോഴും ആത്മാവില്‍ പ്രാര്‍ത്ഥിക്കുക. 
എല്ലാത്തരം സ്തുതികളുപയോഗിച്ചും പ്രാര്‍ 
ത്ഥിച്ച്‌ നിങ്ങള്‍ക്കു വേണ്ടത്‌ ചോദിക്കുക. അങ്ങ 
നെ ചെയ്യാന്‍ നിങ്ങളെപ്പോഴും തയ്യാറായിരി 
ക്കണം. ജാഗ്രത കൈവെടിയാതെ എല്ലാ ദൈവ 
ജനത്തിനു വേണ്ടിയും പ്രാര്‍ത്ഥിക്കുക. 
19എനിക്കു വേണ്ടിയും പ്രാര്‍ത്ഥിക്കുക. ഒരി 
ക്കല്‍ മറച്ചുവച്ചിരുന്ന സുവിശേഷത്തിന്‍െറ 
സത്യം എനിക്കു ധൈര്യപൂര്‍വ്വം വിളിച്ചുപറ 
യാന്‍ എന്‍െറ പ്രസംഗവേളകളില്‍ എനിക്കു 
വാക്കുകള്‍ തരുവാന്‍ ദൈവത്തോട്‌ പ്രാര്‍ത്ഥി 
ക്കുക. 2സുവിശേഷം പ്രസംഗിക്കേണ്ടതിലേ 
ക്കായി ഞാനിപ്പോള്‍ തടവറയിലാണ്‌. സുവി 











എഫെസ്യര്‍ 6:14-24 


ശേഷം പ്രസംഗിക്കേണ്ട രീതിയില്‍ ഭയരഹിത 
നായി അത്‌ ചെയ്യാന്‍വേണ്ടി എനിക്കായി 
പ്രാര്‍ത്ഥിക്കുക. ഞാനെങ്ങനെയോ ചെയ്യേണ്ടത്‌ 
അങ്ങനെ ഭയലേശമില്ലാതെ സുവിശേഷം പ്ര 
സംഗിക്കാ൯ എനിക്കു കഴിയണമെന്നും നിങ്ങള്‍ 
പ്രാര്‍ത്ഥിക്കുക. 





അവസാനത്തെ ആശംസകള്‍ 

മ്ഞങ്ങള്‍ സ്നേഹിക്കുന്ന തിഹിക്കോസ്‌ 
എന്ന സഹോദരനെ ഞാന്‍ നിങ്ങളുടെയടു 
ത്തേക്കയയ്ക്കുന്നു. കര്‍ത്താവിന്‍െറ വിശ്വസ്ത 
നായ ദാസനാണവന്‍. എനിക്കു സംഭവിക്കുന്ന 
തെല്ലാം അവന്‍ പറഞ്ഞുതരും. അപ്പോള്‍ എന്നെ 
പ്പറ്റിയും എന്റെറ പ്രവൃത്തികളെപ്പറ്റിയും നിങ്ങ 
ള്‍ക്കറിയാ൯ന്‍ കഴിയും. 22അതിനാലാണ്‌ ഞാന 
വനെ അയയ്ക്കുന്നത്‌. ഞങ്ങള്‍ എങ്ങനെയിരി 
ക്കുന്നുവെന്ന്‌ നിങ്ങള്‍ അറിയണമെന്ന്‌ ഞാന്‍ 
ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാ 
നും കൂടിയാണ്‌ ഞാന്‍ അവനെ അയയ്ക്കുന്നത്‌. 

2പിതാവായ ദൈവത്തില്‍നിന്നും കര്‍ത്താ 
വായ യേശുക്രിസ്തുവില്‍നിന്നും വിശ്വാസ 
ത്തോടെയുള്ള സ്നേഹവും സമാധാനവും 
നിങ്ങള്‍ക്കുണ്ടാകട്ടെ. 24നമ്മുടെ കര്‍ത്താവായ 
യേശുക്രിസ്തുവിനെ അന്തമില്ലാതെ സ്നേഹി 
ക്കുന്ന എല്ലാവര്‍ക്കും ദൈവത്തിന്‍െറ കൃപയുമു 
ണ്ടാകട്ടെ. 





1140 


ഫിലിപ്പിയര്‍ക്ക്‌ 
എഴുതിയ ലേഖനം 


fers ese ക്രിസ്തുയേശുവിലുള്ള ദൈ 
വത്തിന്റെ വിശുദ്ധജനത്തിനും മൂപ്പന്മാ 
ര്‍ക്കും ശുശ്രൂഷകന്മാര്‍ക്കും യേശുക്രിസ്തുവി 
ന്‍െറ ദാസന്മാരായ പൌലൊസും തിമൊഥെ 
യൊസും ആശംസകള്‍ അയയ്ക്കുന്നു. 


പൌലൊസിന്‍െറ പ്രാര്‍ത്ഥന 

നമ്മുടെ പിതാവായ ദൈവത്തില്‍നിന്നും 
കര്‍ത്താവായ യേശുക്രിസ്തുവില്‍നിന്നും കൃപ 
യും സമാധാനവും നിങ്ങള്‍ക്കുണ്ടാകട്ടെ. 

നിങ്ങളെ ഓര്‍ക്കുമ്പോഴൊക്കെ ദൈവത്തിനു 
ഞാന്‍ നന്ദി പറയുന്നു. ഭ്ഞാന്‍ സന്തോഷ 
ത്തോടെ നിങ്ങള്‍ക്കുവേണ്ടി എപ്പോഴും പ്രാര്‍ 
ത്ഥിക്കുന്നു. ഞാന്‍ ജനങ്ങളോടു സുവിശേഷം 
പ്രസംഗിച്ചപ്പോള്‍ നിങ്ങളെനിക്കു തന്ന സഹാ 
യത്തിനു ഞാന്‍ ദൈവത്തിനു നന്ദിപറയുന്നു. 
വിശ്വാസം സ്വീകരിച്ച ആ ദിവസം തൊട്ട്‌ 
ഇന്നുവരെ നിങ്ങള്‍ സഹായിച്ചു. ദൈവം 
നിങ്ങളില്‍ നല്ല കാര്യങ്ങള്‍ ചെയ്യാന്‍ തുടങ്ങി 
യിരിക്കുന്നു. ദൈവം അത്‌ നിങ്ങളില്‍ തുടരു 
കയും ചെയ്യുന്നു. യേശുക്രിസ്തു വീണ്ടും വരു 
മ്പോള്‍ ദൈവം ആ പ്രവൃത്തി നിങ്ങളില്‍ 
പൂര്‍ത്തിയാക്കും. എനിക്കതില്‍ തീര്‍ച്ചയുണ്ട്‌. 

'നിങ്ങളെയെല്ലാവരെയും കുറിച്ച്‌ അങ്ങനെ 
വിചാരിക്കുന്നത്‌ ശരിയാണെന്നു ഞാനറിയു 
ന്നു. എന്‍െറ ഹൃദയത്തില്‍ എനിക്കു നിങ്ങളോടു 
വളരെ അടുപ്പം തോന്നുന്നതുകൊണ്ട്‌ എനിക്കി 
തു തീര്‍ച്ചയുണ്ട്‌. എന്നോടൊപ്പം ദൈവകൃപ 
നിങ്ങള്‍ പങ്കുവയ്ക്കുന്നതുകൊണ്ട എനിക്കു നി 
ങ്ങളോടു വളരെ അടുപ്പം തോന്നു ന്നു. ഞാന്‍ 
തടവിലായപ്പോഴും സുവിശേഷത്തിനുവേണ്ടി 
പ്രതിരോധം നടത്തിയപ്പോഴും സുവിശേഷ 
സത്യം തെളിയിച്ചപ്പോഴും നിങ്ങള്‍ ദൈവകൃപ 
എനിക്കൊപ്പം പങ്കുവയ്ക്കുന്നു. ഞാന്‍ നിങ്ങ 
ളെ കാണാന്‍ വളരെ ആഗ്രഹിക്കുന്നു എന്ന്‌ 
ദൈവത്തിന്‌ അറിയാം. യേശു ക്രിസ്തുവിന്‍റെ 
സ്നേഹത്തോടുകൂടി ഞാന്‍ നിങ്ങളെയെല്ലാവ 
രേയും ഏറെ സ്നേഹിക്കുന്നു. 

ഇതാണ്‌ നിങ്ങള്‍ക്കുവേണ്ടിയുള്ള എനെറെ 
പ്രാര്‍ത്ഥന: നിങ്ങളുടെ സ്നേഹം വളരെ ഏറെ 
വളരണമെന്നും; നിങ്ങളുടെ സ്നേഹത്തോ 
ടൊപ്പം ധാരണയും അറിവും നിങ്ങള്‍ക്കുണ്ടാകേ 
ണമെന്നും; 

1നന്തതിന്മകളെ തിരിച്ചറിഞ്ഞ്‌ നല്ലതു തിര 
ഞ്ഞെടുക്കണമെന്നും; ക്രിസ്തുവിന്‍െറ വരവി 
നായി നിങ്ങള്‍ നിഷ്കളങ്കരും, തെറ്റില്ലാത്തവരും 
ആകണമെന്നും; 1ദൈവത്തിന്‌ മഹത്വവും 
സ്തുതിയും ഉണ്ടാകുന്നതിനായി ക്രിസ്തുവി 
ന്‍െറ സഹായത്താല്‍ നല്ല കാര്യങ്ങള്‍ ചെയ്യണ 
മെന്നും ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 














പൌലൊസിനുണ്ടായ ഉപദ്രവം കര്‍ത്താ 
വിന്‍െറ വേലയില്‍ സഹായം 
2സഹോദരങ്ങളേ, എനിക്കു സംഭവിച്ച ആ 
ചീത്തകാര്യങ്ങള്‍ സുവിശേഷപ്ര ചരണത്തിന്‌ 


എന്നെ സഹായിച്ചു എന്ന്‌ നിങ്ങള്‍ അറിയ 
ണമെന്നു ഞാ൯ ആഗ്രഹിക്കുന്നു. 3ഞാ൯ന്‍ എന്തു 
കൊണ്ടു തടവിലായി എന്നുള്ളതു വളരെ 
വ്യക്തമാണ്‌. ഞാന്‍ ക്രിസ്തുവിനന്‍െറ ഒരു 
വിശ്വാസി ആയതുകൊണ്ട്‌ ഞാന്‍ തടവി 
ലായി. എല്ലാ ജനങ്ങള്‍ക്കുമെന്നപോലെ എല്ലാ 
കാവല്‍ക്കാര്‍ക്കും ഇതറിയാം. 1ഞാന്‍ ഇപ്പോഴും 
തടവിലാണ്‌, പക്ഷേ, വിശ്വാസികളില്‍ ഏറിയ 
പങ്കിനും അതെപ്പറ്റി, ഇപ്പോള്‍ മെച്ചമായി തോ 
ന്നുന്നു. അതുകൊണ്ട്‌ അവര്‍ക്ക്‌ ക്രിസ്തുവിനെ 
പ്പറ്റിയുള്ള സന്ദേശം പറയുന്നതിന്‌ കൂടുതല്‍ 
ധൈര്യം തോന്നുന്നു. 

15അസൂയയും പിണക്കവും നിമിത്തം ചിലര്‍ 
ക്രിസ്തുവിനെപ്പറ്റി പ്രസംഗിക്കുന്നു. ചിലരാ 
കട്ടെ സഹായിക്കുവാനുള്ളതാല്പര്യം കൊണ്ടാണ്‌ 
ക്രിസ്തുവിനെപ്പറ്റി പ്രസംഗിക്കുന്നത്‌. 1ഈ 
ആള്‍ക്കാര്‍ പ്രസംഗിക്കുന്നത്‌ അവര്‍ക്ക്‌ സ്നേ 
ഹം ഉള്ളതുകൊണ്ടാണ്‌. ദൈവം എന്നെ ഏലിച്ച 
ജോലി സുവിശേഷത്തിനു വേണ്ടിയുള്ള പ്രതി 
രോധം നടത്തുക എന്നതാണെന്ന്‌ ഇക്കൂട്ടര്‍ക്ക്‌ 
അറിയാം. 17എന്നാല്‍ മറ്റാള്‍ക്കാര്‍ ക്രിസ്തുവി 
നെപ്പറ്റി പ്രസംഗിക്കുന്നത്‌ അവര്‍ സ്വാര്‍ത്ഥരാ 
യതുകൊണ്ടാണ്‌. പ്രസംഗിക്കാനുള്ള അവരുടെ 
പ്രേരണ തെറ്റാണ്‌. തടവില്‍ എനിക്ക്‌ ഉപദ്രവം 
ചെയ്യുവാനാണ്‌ അവര്‍ ആഗ്രഹിക്കുന്നത്‌. 

18അവര്‍ എനിക്കു പ്രശ്നങ്ങളുണ്ടാക്കുകയാ 
ണെങ്കില്‍ ഞാനതു കാര്യമാക്കില്ല. അവര്‍ ക്രി 
സ്തൂവിനെപ്പറ്റി പറയുന്നു എന്നതാണു 
പ്രധാനം. ഞാനതു ആഗ്രഹിക്കുന്നു. ശരിയായ 
കാരണത്തിനു വേണ്ടി അവര്‍ അതു ചെയ്യണ 
മെന്നു ഞാനാശിക്കുന്നു. തെറ്റായ കാരണം കൊ 
ണ്ടാണ്‌ അവര്‍ അതു ചെയ്യുന്നതെങ്കിലും ഞാന്‍ 
സന്തോഷവാനാണ്‌. ക്രിസ്തുവിനെച്ലറ്റി പറ 
യൂന്നതു കൊണ്ടാണ്‌ ഞാന്‍ സന്തോഷിക്കു 
ന്നതും ആ സന്തോഷത്തില്‍ തുടരുന്നതും. യേ 
ശുക്രിസ്തുവിന്‍െറെ ആത്മാവ്‌ എന്നെ സഹാ 
യിക്കുകയും നിങ്ങള്‍ എനിക്കുവേണ്ടി പ്രാര്‍ത്ഥി 
ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട്‌ ഈ പ്രശ്ന 
ങ്ങള്‍ എനിക്കു സ്വാതന്ത്യം വരുത്തുമെന്ന്‌ എനി 
ക്കറിയാം. 20്രിസ്തുവിനന്‍െറ കാര്യത്തില്‍ പരാ 
ജയപ്പെടാന്‍ എനിക്ക്‌ ഒന്നും കാരണമാകരുത്‌. 
എന്റെറ ജീവനിലുള്ള ക്രിസ്തുവിന്‍െറ മഹത്വം 
ഈ ലോകത്ത്‌ കാണിക്കുവാന്‍ എക്കാലത്തേയും 
പോലെ ഇപ്പോഴും ധീരത ഉണ്ടാകുമെന്ന്‌ ഞാന്‍ 
പ്രത്യാശിക്കുന്നു. ജീവിക്കുന്നുവെങ്കിലും മരിക്കു 
ന്നുവെങ്കിലും ഞാനത്‌ ആഗ്രഹിക്കുന്നു. 
2എനന്‍െറ ജീവിതത്തിലെ ഏറ്റവും പ്രധാന 
പ്പെട്ട ഒരേ കാര്യം ക്രിസ്തുമാത്രമാണെന്നാണ്‌ 
ഞാന്‍ അര്‍ത്ഥമാക്കുന്നത്‌. അതിനാല്‍ മരണം 
പോലും എനിക്കു ലാഭകരമാണ്‌. 22ശരീരത്തി 
ലുള്ള എന്‍െറ ഈ ജീവിതം തുടരുകയാണെ 
ങ്കില്‍ കര്‍ത്താവിനുവേണ്ടി പ്രവര്‍ത്തിക്കാന്‍ 
എനിക്കു സാധിക്കും. പക്ഷെ എന്താണ്‌ ഞാന്‍ 
തിരഞ്ഞെടുക്കേണ്ടത്‌. 22മരണമോ ജീവിതമോ 
എന്ന്‌ എനിക്കറിയില്ല. ജീവിതവും മരണവും 



































1141 


തമ്മില്‍ തിരഞ്ഞെടുക്കുക വിഷമമാണ്‌. ഈ 
ജീവിതം വിട്ട്‌ ക്രിസ്തുവിനോടുകൂടെ അയി 
രിക്കാന്‍ ഞാനാഗ്രഹിക്കുന്നു. അതായിരിക്കും 
കൂടുതല്‍ നല്ലത്‌. 24എന്നാല്‍ ഈ ശരീരത്തോടു 
കൂടി എന്‍െറ സാന്നിദ്ധ്യം ഇവിടെ നിങ്ങള്‍ക്കാ 
വശ്യമുണ്ട്‌. 25എനിക്കറിയാം നിങ്ങള്‍ക്കെന്നെ 
ആവശ്യം ഉണ്ടെന്ന്‌. അതുകൊണ്ട്‌ ഞാന്‍ നിങ്ങ 
ളോടുകൂടെ ആയിരിക്കുമെന്ന്‌ എനിക്കറിയാം. 
നിങ്ങളുടെ വിശ്വാസത്തില്‍ വളരുവാനും 
സന്തോഷമുള്ളവരാകാനും ഞാന്‍ നിങ്ങളെ 
സഹായിക്കാം. 4്ഞാ൯ വീണ്ടും നിങ്ങളുടെ 
കൂടെയാകുമ്പോള്‍ ക്രിസ്തുയേശുവില്‍ 
നിങ്ങള്‍ വളരെ സന്തോഷഭരിതരാകും. 
ക്രിസ്തുവിന്‍റെ സുവിശേഷത്തിന്‌ ഇണ 
ങ്ങുംവിധമാണ്‌ നിങ്ങള്‍ ജീവിക്കുന്നതെന്ന്‌ 
തീര്‍ച്ചപ്പെടുത്തുക. അപ്പോള്‍ ഞാന്‍ നിങ്ങ 
ളോടു കൂടെ ആയിരുന്നാലും അകന്നിരുന്നാലും 
എനിക്കു നിങ്ങളെക്കുറിച്ച്‌ നല്ല കാര്യങ്ങള്‍ 
കേള്‍ക്കുവാന്‍ കഴിയും. സുവിശേഷത്തില്‍ 
നിന്നും വരുന്ന വിശ്വാസത്തിനായി ഏക ഹൃദ 
യത്തോടെയും മനസ്സോടെയും നിങ്ങള്‍ യോ 
ജിച്ചു ഒരു സംഘമെന്ന നിലയില്‍ പ്രവര്‍ത്തി 
ക്കുന്നുവെന്നു എനിക്കു കേള്‍ക്കാന്‍ കഴിയും. 
28നിങ്ങള്‍ക്കെതിരായ ആളുകളെക്കുറിച്ച്‌ ഒട്ടും 
ഭയപ്പെടരുത്‌. നിങ്ങള്‍ രക്ഷിക്കപ്പെട്ടുവെന്ന 
തിനും നിങ്ങളുടെ എതിരാളികള്‍ ഇല്ലായ്മ 
പ്പെട്ടു പോകുമെന്നതിനും ദൈവത്തില്‍നിന്നു 
ള്ള തെളിവാണ്‌ നിങ്ങള്‍ക്ക്‌ ഭയമില്ലെന്ന വസ്‌ 
തുത. 2ക്രിസ്തുവില്‍ വിശ്വസിക്കുന്നു എന്ന 
ബഹുമതി ദൈവം നിങ്ങള്‍ക്കു നല്‍കി. എന്നാല്‍ 
അതുമാത്രമല്ല ക്രിസ്തുവിനുവേണ്ടി കഷ്ടം 
സഹിക്കുന്നു എന്ന ബഹുമതിയും ദൈവം 
നിങ്ങള്‍ക്കു നല്‍കി. ഇവ രണ്ടും ക്രിസ്തുവിനു 
പുകഴ്ച കൊണ്ടുവരും. 4ിഞാ൯ നിങ്ങളോടു 
കൂടെ ആയിരുന്നപ്പോള്‍ സുവിശേഷത്തിന്‍റെ 
എതിരാളികളില്‍നിന്നും എനിക്കുണ്ടായ ക്ലേശ 
ങ്ങള്‍ നിങ്ങള്‍ കണ്ടു. ഇപ്പോള്‍ എനിക്കുള്ള 
ബുദ്ധിമുട്ടുകളെക്കുറിച്ച്‌ നിങ്ങള്‍ കേള്‍ക്കുന്നു. 
നിങ്ങള്‍ക്കു തന്നെയും അത്തരം കേശങ്ങള്‍ ഉണ്ട്‌. 

















ഐക്യദാര്‍ഡ്യതയോടുകൂടിയുള്ള 
പരസ്പര ശ്രദ്ധ 
നിങ്ങളോട്‌ എന്തെങ്കിലും ചെയ്യുവാന്‍ പറ 
യുവാന്‍ ക്രിസ്തുവില്‍ എനിക്ക്‌ എന്തെ 
ങ്കിലും മാര്‍ഗ്ഗമുണ്ടോ? എന്നെ ആശ്വസിപ്പിക്കു 
വാന്‍ നിങ്ങളുടെ സ്നേഹം നിങ്ങളെ ആഗ്രഹി 
പ്പിക്കുന്നുണ്ടോ? ആത്മാവില്‍ നമ്മള്‍ അന്വോ 
ന്യം പങ്കു പറ്റുന്നുണ്ടോ? നിങ്ങള്‍ക്കു കരുണയും 
ദയാലുത്വവും ഉണ്ടോ? ഇതൊക്കെ നിങ്ങള്‍ക്കു 
ണ്ടെങ്കില്‍ എനിക്കുവേണ്ടി ചിലതു ചെയ്യുവാന്‍ 
ഞാനഭ്യര്‍ത്ഥിക്കുന്നു. ഇതെന്നെ വളരെ സന്തു 
ഷ്ടനാക്കും. ഒരേ കാര്യം വിശ്വസിച്ച്‌ നിങ്ങള്‍ 
ഏക മനസ്ക്കരാകണമെന്ന്‌ ഞാനഭ്യര്‍ത്ഥി 
ക്കുന്നു. പരസ്പര സ്നേഹത്തിനു വേണ്ടി 
അന്യോന്യം യോജിക്കുക. ഒരേ ഉദ്ദേശവും ഉണ്ടാ 
യിരിക്കുക. 
നിങ്ങള്‍ എന്തെങ്കിലും ചെയ്യുമ്പോള്‍ സ്വാര്‍ 
ത്ഥതയോ അഹങ്കാരമോ നിങ്ങളെ നയിക്കാന്‍ 
അനുവദിക്കരുത്‌. നിങ്ങള്‍ വിനീതരായി നിങ്ങ 
ളേക്കാള്‍ ബഹുമതി അന്യര്‍ക്കു കൊടുക്കുന്നവര്‍ 
ആകുവിന്‍. നിങ്ങളുടെ മാത്രം ജീവിതത്തില്‍ 
ശ്രദ്ധകേന്ദ്രീകരിക്കാതെ അനൃരുടെ ജീവിത 
ത്തിലും ശ്രദ്ധയുള്ളവരാകുവിന്‍. 

















ഫിലിപ്പിയർ 1:24-2:17 


നിസ്വ്വാര്‍ത്ഥനാകുവാന്‍ ക്രിസ്തു 
വില്‍നിന്നു പഠിക്കുക 

നിങ്ങളുടെ ജീവിതത്തില്‍ ക്രിസ്തുയേശു 
വിനെപ്പോലെ വിചാരിക്കുകയും പ്രവര്‍ത്തി 
ക്കുകയും ചെയ്യുവിന്‍. 

ക്രിസ്തു എല്ലാ കാര്യത്തിലും ദൈവത്തിനു 
തുല്യനാണ്‌. എന്നാല്‍ ദൈവത്തിനു തുല്യമായ 
രീതിയില്‍ തന്‍റ ജീവിതവും നിലനിര്‍ത്തണ 
മെന്ന്‌ ക്രിസ്തു ചിന്തിച്ചില്ല. 

ദാസനാകാന്‍ സമ്മതിക്കുക വഴി അവന്‍ 
ദൈവത്തോടുകുടെയുള്ള സ്ഥാനം ഉപേ 
ക്ഷിച്ചു ദാസനാകുവാ൯ സമ്മതിച്ചു. അവന്‍ 
മനുഷ്യനായി പിറന്ന്‌ ദാസനെപ്പോലെയായി. 
അവന്‍ മനുഷ്യനായി ജീവിച്ചു കൊണ്ടിരിക്കെ, 
ദൈവത്തോടുള്ള സമ്പൂര്‍ണ്ണാനുസരണയാല്‍ 
അവ൯സ്വയം വിനീതനാക്കി. ആ അനുസരണം 
മരണകാരണം ആയപ്പോള്‍ പോലും അവന്‍ 
അനുസരിച്ചു. ഒരു കുരിശില്‍ അവന്‍ മരിച്ചു. 

കിസ്തു ദൈവത്തെ അനുസരിച്ചതിനാല്‍ 
ദൈവം ക്രിസ്തുവിനെ പരമോന്നതസ്ഥാന 
ത്തേക്ക്‌ ഉയര്‍ത്തി. ദൈവം ക്രിസ്തുവിന്‍െറ 
നാമം സര്‍വ്വനാമങ്ങളെക്കാള്‍ ഉന്നതമാക്കി. 
10യേശുവിന്‍െറ നാമത്തെ എല്ലാവരും നമിക്കട്ടെ 
എന്നതു കൊണ്ടാണ്‌ ദൈവം ഇതുചെയ്തത്‌. 
എല്ലാ സ്വര്‍ഗ്ഗസ്ഥരും, ഭരമികരും, പാതാളസ്ഥ 
രും ആ നാമത്തെ നമിക്കും. 1“യേശുക്രിസ്തു 
കര്‍ത്താവ്‌ ആണ്‌” എന്നു എല്ലാവരും ഏറ്റുപ 
റയും. അവരിതു പറയുമ്പോള്‍, അത്‌ പിതാ 
വായ ദൈവത്തിന്‌ മഹത്വം കൊണ്ടുവരും. 

















ദൈവാഭീഷ്ട പ്രകാരമുള്ള ജനമാകുവിന്‍ 
12പ്രിയരേ, നിങ്ങള്‍ എപ്പോഴും അനുസരിച്ചി 
ട്ടുണ്ട്‌. ഞാന്‍ നിങ്ങളോടു കൂടെ ആയിരുന്ന 
പ്പോള്‍ നിങ്ങള്‍ ദൈവത്തെ അനുസരിച്ചു. 
ഇപ്പോള്‍ ഞാന്‍ നിങ്ങളോടുകൂടെ ഇല്ലാതിരി 
ക്കുന്ന അവസരങ്ങളില്‍ നിങ്ങള്‍ ദൈവത്തെ 
അനുസരിക്കുക എന്നതാണ്‌ കൂടുതല്‍ പ്രധാനം. 
എന്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങള്‍ക്കു 
രക്ഷ കിട്ടും എന്ന്‌ ഉറപ്പാക്കണം. ഇതെത്രയും 
ബഹുമാനത്തോടും ദൈവഭയത്തോടും കൂടി 
ചെയ്യുവിന്‍. 13അതെ, ദൈവം നിങ്ങളില്‍ പ്രവര്‍ 
ത്തിക്കുന്നു. അവനെ പ്രീതിപ്പെടുത്തുന്ന കാര്യ 
ങ്ങള്‍ ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങളിലുണ്ടാ 
കാന്‍ ദൈവം വഴിയൊരുക്കുന്നു. ഈ കാര്യങ്ങള്‍ 
ചെയ്യുവാനുള്ള ശക്തിയും ദൈവം തരുന്നു. 
14പരാതിയോ തര്‍ക്കമോ കൂടാതെ എല്ലാ 
കാര്യങ്ങളും ചെയ്യുവിന്‍. 13അപ്പോള്‍ നിങ്ങള്‍ 
നിഷ്കളങ്കരും ശുദ്ധരുമാകും. നിങ്ങള്‍ തെറ്റി 
ല്ലാത്ത ദൈവമക്കളാകും എന്നാല്‍ നിങ്ങള്‍ 
ദുഷ്ടരുടെ മദ്ധ്യത്തിലാണ്‌ വസിക്കുന്നത്‌. 
നിങ്ങള്‍ അക്കൂട്ടര്‍ക്കിടയില്‍ ഇരുട്ടില്‍ തിളങ്ങുന്ന 
വിളക്കുപോലെയാണ്‌. 1ജീവന്‍ തരുന്ന ഉപദേ 
ശങ്ങള്‍ നിങ്ങള്‍ അവര്‍ക്കു പകരും. അതുകൊണ്ട്‌ 
ക്രിസ്തു വീണ്ടും വരുമ്പോള്‍ എനിക്കു സന്തോ 
ഷിക്കാം. എന്‍െറ പ്രവൃത്തി വെറുതെയായില്ല 
എന്നോര്‍ത്തും എനിക്കു സന്തോഷിക്കാം. ഞാ൯ 
മത്സരത്തില്‍ ഓടി വിജയിക്കുകയും ചെയ്തു. 
17ദൈവത്തെ ശുശ്രൂഷിക്കുന്നതില്‍ നിങ്ങളുടെ 
ജീവന്‍ യാഗം കഴിപ്പാന്‍ നിങ്ങളുടെ വിശ്വാസം 
നിങ്ങളെ ഒരുക്കുന്നു. നിങ്ങളുടെ യാഗത്തില്‍ 
ഞാന്‍ എന്‍െറ രക്തം കൂടി അര്‍പ്പിക്കേണ്ടിവരും. 
എന്നാല്‍ അതു സംഭവിക്കുകയാണെങ്കില്‍ 
ഞാന്‍ നിങ്ങളോടൊപ്പം നിറഞ്ഞ സന്തോഷ 

















ഫിലിപ്പിയർ 2:18-3:13 


ത്തിലായിരിക്കും. 18നിങ്ങളും എന്നോടൊപ്പം 
സന്തോഷിക്കണം. 


തിമൊഥെയോസിനെയും എ 
ദിത്തൊസിനെയും പറ്റ 
കര്‍ത്താവായ യേശുവില്‍ പ്രത്യാശകളര്‍ 
പ്പിച്ചു തിമൊഥെയോസിനെ നിങ്ങളുടെ അടു 
ത്തേക്ക്‌ ഉടനെ അയയ്ക്കാമെന്നു ഞാന്‍ കരു 
തുന്നു. നിങ്ങള്‍ എങ്ങനെയായിരിക്കുന്നു എന്ന 
റിയുന്നതിലും എനിക്ക്‌ സന്തോഷമുണ്ട്‌. 
മിതിമൊഥെയോസിനെപ്പ്പോൊലെ മറ്റൊരാള്‍ 
എനിക്കില്ല. അവന്‍ നിങ്ങളെക്കുറിച്ച്‌ യഥാര്‍ത്ഥ 
ത്തില്‍ ശ്രദ്ധയുണ്ട്‌. മമറ്റാളുകള്‍ക്ക്‌ അവരുടെ 
സ്വന്തം ജീവിതത്തെക്കുറിച്ചുമാത്രമേ താല്പര്യം 
ഉള്ളൂ. അവര്‍ ക്രിസ്തുയേശുവിന്‍െറ പ്രവര്‍ത്തി 
യില്‍ തല്പരരല്പ. മതിമൊഥെയോസ്‌ എങ്ങനെ 
യുള്ളവനാണെന്നു നിങ്ങള്‍ക്കറിയാം. സുവിശേ 
ഷപ്രചരണത്തിനു ഒരു പുത്രന്‍ തന്‍െറ പിതാ 
വിനെ എന്ന പോലെ എന്നോടൊപ്പം നിന്നു 
സഹായിച്ചു എന്നു നിങ്ങള്‍ക്കറിയാം. 23അവ 
നെ വേഗത്തില്‍ നിങ്ങളുടെ അടുക്കലേക്കയ 
യ്ക്കാ൯ എനിക്കു പരിപാടിയുണ്ട്‌. എനി 
ക്കെന്തു സംഭവിക്കുമെന്നു ഞാനറിയുമ്പോള്‍ 
അവനെ അയയ്ക്കാം. 4നിങ്ങളുടെ അടുത്തേക്ക്‌ 
ഉടനെ വരുവാന്‍ ദൈവം എന്നെ സഹായിക്കു 
മെന്ന്‌ എനിക്കുറപ്പുണ്ട്‌. 
ക്രിസ്തുവിന്‍റെ സൈന്യത്തില്‍ എനി 
ക്കൊപ്പം പ്രവര്‍ത്തിക്കുന്ന എപ്പഫ്രൊദി 
ത്തൊസ്‌ ക്രിസ്തുവില്‍ എന്‍െറ സഹോദര 
നാണ്‌. എനിക്കു സഹായം ആവശ്യമായിരുന്ന 
പ്പോള്‍ നിങ്ങള്‍ അവനെ എന്‍െറ അടുക്കലേക്ക്‌ 
അയച്ചു. ഇപ്പോള്‍ ഞാന്‍ വിചാരിക്കുന്നു 
അവനെ നിങ്ങളുടെ അടുത്തേക്ക്‌ തിരികെ അയ 
യ്ക്കണമെന്ന്‌. 26നിങ്ങളെ എല്ലാവരേയും കാണു 
വാന്‍ അവന്‍ വളരെ ആഗ്രഹം ഉള്ളതുകൊ 
ണ്ടാണ്‌ ഞാനവനെ അയയ്ക്കുന്നത്‌. സുഖമില്ലാ 
യിരുന്നുവെന്നു നിങ്ങള്‍ അറിഞ്ഞതില്‍ അവന്‍ 
വ്യസനിച്ചുമിരുന്നു. 27രോഗിയായിരുന്ന 
അവന്‍ മരണത്തോടടുത്തിരുന്നു. പക്ഷെ ദൈ 
വം അവനേയും എന്നേയും സഹായിച്ചു. അങ്ങ 
നെ ഞാന്‍ കടുത്ത ദു:ഖം അനുഭവിക്കേണ്ടിവ 
ന്നില്ല, അതുകൊണ്ട അവനെ നിങ്ങളുടെ അടു 
ത്തേക്ക്‌ അയയ്ക്കുവാന്‍ ഞാന്‍ വളരെ ആഗ്രഹി 
ക്കുന്നു. അവനെ കാണുമ്പോള്‍ നിങ്ങള്‍ക്ക്‌ 
സന്തോഷിക്കാം. എനിക്കാകട്ടെ നിങ്ങളെക്കുറി 
പുള്ള വ്യാകുലത അവസാനിപ്പിക്കുകയും 
ചെയ്യാം. കര്‍ത്താവില്‍ അവനെ സന്തോഷ 
പൂര്‍വ്വം സ്വാഗതം ചെയ്യുക. എപ്പഫ്രൊദി 
ത്തൊസിനെ പോലുള്ളവരെ ബഹുമാനിക്കുക. 
ക്രിസ്തുവിന്‍റെ വേലയില്‍ മുഴുകിയതു 
കൊണ്ടാണ്‌ അവന്‍ മരണാസന്നനായത്‌. 
എന്നെ സഹായിക്കേണ്ടതിലേക്കായി അവന്‍ 
സ്വന്തജീവനെ അപകടത്തിലാക്കി. എനി 
ക്കായി നിങ്ങള്‍ക്കു തരാന്‍ സാധിക്കാതിരുന്ന 
സഹായമാണത്‌. 


ഫ്രൊ 











ക്രിസ്തു സര്‍വ്വ പ്രധാനി 
സഹോദരരേ, ക്രിസ്തുവില്‍ സന്തുഷ്ടരാ 
കുവിന്‍. എഴുതിയ കാര്യങ്ങള്‍ ആവര്‍ത്തി 
ക്കുന്നതില്‍ എനിക്കു പ്രയാസം ഒന്നുമില്ല. 
കാരണം അതു നിങ്ങളെ സജ്ജരാക്കുവാന്‍ കൂടു 
തല്‍ സഹായിക്കും. 2ദുഷ്ടരെക്കുറിച്ച്‌ ശ്രദ്ധാലു 
ക്കളാകുവിന്‍. അവര്‍ പട്ടികളെപ്പോലെയാണ്‌. 
അവര്‍ പരിച്ഛേദന ആവശ്യപ്പെടുന്നു. 





1142 


എന്നാല്‍ നമ്മളാണ്‌ യഥാര്‍ത്ഥത്തില്‍ പരി 
ച്ഛേദനക്കാര്‍. നാം ദൈവത്തെ ആരാധിക്കു 
ന്നത്‌ ആത്മാവിലൂടെയാണ്‌. ക്രിസ്തുയേശു 
വില്‍ ആയിരിക്കുന്നതില്‍ നാം അഭിമാനിക്കുന്നു. 
നമുക്കു ചെയ്യാവുന്നതായ കാര്യങ്ങളിലോ 
നമ്മില്‍ത്തന്നെയോ നാം ആശ്രയിക്കുന്നില്ല. 
“എനിക്ക്‌ എന്നില്‍ത്തന്നെ വിശ്വസിക്കാമെ 
ങ്കിലും ഞാന്‍ എന്നില്‍ ആശ്രയിക്കില്ല. ഒരുവന്‍ 
തന്നില്‍ത്തന്നെ ആശ്രയിക്കാമെന്നു വിശ്വസി 
ക്കുന്നുവെങ്കില്‍ എനിക്ക്‌ എന്നില്‍ത്തന്നെ ആശ്ര 
യിക്കാന്‍ അതിലും മതിയായ കാരണങ്ങളു 
ണ്ടെന്ന്‌ അവന്‍ അറിയട്ടെ. ജനിച്ച്‌ എട്ടു ദിവ 
സങ്ങള്‍ കഴിഞ്ഞപ്പോള്‍ ഞാന്‍ പരിച്ഛേദന 
യേറ്റു. ഞാന്‍ യിസ്രായേല്യരില്‍നിന്നുള്ള 
ബെന്യാമീന്‍ ഗോത്രത്തില്‍പ്പെട്ടവനാണ്‌. ഞാന്‍ 
ഒരു എബ്രായനാണ്‌. എന്‍െറ മാതാപിതാക്കളും 
എബ്രായരാണ്‌. മോശെയുടെ നിയമം എനിക്കു 
പ്രധാനമാണ്‌. അക്കാരണം കൊണ്ടാണ്‌ 
ഞാനൊരു പരീശനായത്‌. ഞാന്‍ എന്‍െറ യെ 
ഹൂദമതത്തില്‍ വളരെ ആവേശഭരിതനായിരു 
ന്നതു കൊണ്ട്‌ ഞാന്‍ വിശ്വാസികളെ പീഡി 
പ്പിച്ചു. ഞാന്‍ മോശെയുടെ ന്യായപ്രമാണം 
പാലിച്ച രീതിയില്‍ എന്നില്‍ ഒരു കുറ്റവും 
കണ്ടെത്താന്‍ ഒരുവനും പറ്റിയിട്ടില്ല. 7ഒരിക്കല്‍ 
ഇതെല്ലാം എനിക്ക്‌ അതിപ്രധാനമായിരുന്നു. 
എന്നാല്‍ ആ കാര്യങ്ങളത്രയും ക്രിസ്തുമൂലം 
ഫലശൂന്യമായി എന്നു ഞാന്‍ തീരുമാനിച്ചു. 
അക്കാര്യങ്ങള്‍ മാത്രമല്ല, എന്‍െറ കര്‍ത്താവായ 
യേശുക്രിസ്തുവിനെ അറിയുന്നതിന൯ന്‍െറ മഹ 
ത്വത്തോട്‌ താരതമ്യപ്പെടുത്തുമ്പോള്‍ എല്ലാ 
കാര്യങ്ങളും ഫലശൂന്യമാണ്‌. ക്രിസ്തു മൂലം 
ഞാന്‍ പ്രധാനമെന്നു കരുതിയിരുന്നവ എല്ലാം 
നഷ്ടപ്പെട്ടു. ഇപ്പോഴെനിക്കറിയാം അതെല്ലാം 
വെറും ചവറാണെന്ന്‌. ഇത്‌ ക്രിസ്തുവിനെ 
സ്വീകരിക്കുവാന്‍ എന്നെ അനുവദിക്കുന്നു. ക്രി 
സ്തുവില്‍ ആയിരിക്കുവാന്‍ അത്‌ എന്നെ അനു 
വദിക്കുന്നു. ഞാന്‍ ക്രിസ്തുവില്‍ ദൈവമു 
മ്പാകെ നീതീകരിക്കപ്പെട്ടവനാണ്‌. ഈ നീതീ 
കരണം ന്യായപ്രമാണാനുസരണം വഴി ഉണ്ടാ 
യതല്ല. അത്‌ വിശ്വാസം വഴി ദൈവത്തില്‍ 
നിന്നാണ്‌ വരുന്നത്‌. ദൈവമുമ്പാകെ നീതീകരി 
ക്കപ്പെടുന്നതിനുവേണ്ടി ദൈവം, ക്രിസ്തുവി 
ലുള്ള എന്‍െറ വിശ്വാസം ഉപയോഗിച്ചു. 
10എനിക്കാകെ അറിയേണ്ടത്‌, ക്രിസ്തുവിനെ 
പ്പറ്റിയും മരണത്തില്‍നിന്ന്‌ ഉയിര്‍ത്തതിനുള്ള 
അവന്‍െറ ശക്തിയെക്കുറിച്ചുമാണ്‌. ക്രിസ്തു 
വിന്‍െറ കഷ്ടങ്ങള്‍ പങ്കുവയ്ക്കാനും മരണ 
ത്തില്‍ അവനെപ്പോലെയാകുവാനും ഞാനാ 
ഗ്രഹിക്കുന്നു. 1എനിക്ക്‌ അക്കാര്യങ്ങളൊക്കെ 
ഉണ്ടെങ്കില്‍ ഞാന്‍ സ്വയം മരണത്തില്‍നിന്ന്‌ 
ഉയിര്‍ക്കുപ്പെടുമെന്ന്‌ എനിക്ക്‌ പ്രതീക്ഷയുണ്ട്‌. 

















ലക്ഷ്യത്തിലെത്താന്‍ ശ്രമിക്കുന്നു 

2ഞാ൯ എങ്ങനെ ആയിരിക്കണമെന്ന്‌ 
ദൈവം ആഗ്രഹിക്കുന്നതു പോലെ ഞാന്‍ ദൈ 
വത്തിന്‍െറ പ്രതീക്ഷക്കൊപ്പുമെത്തി എന്നല്ല 
ഞാനര്‍ത്ഥമാക്കുന്നത്‌. ഇപ്പോഴും ഞാന്‍ ആ 
ലക്ഷ്യത്തിലെത്തിയിട്ടില്ല.. ആ ലക്ഷൃത്തിലെ 
ത്താനും അതെനന്‍റതാക്കാനും ഞാന്‍ തുടര്‍ന്നും 
ശ്രമിക്കുന്നു. ക്രിസ്തു അതാഗ്രഹിക്കുന്നു. അതു 
കൊണ്ടാണ്‌ ക്രിസ്തു എന്നെ അവനുള്ളതാക്കി 
യത്‌. 3സഹോദരരേ, ഇപ്പോഴും ഞാന്‍ ആ 
ലക്ഷൃത്തില്‍ എത്തിയിട്ടില്ല എന്ന്‌ എനിക്ക 
റിയാം. എന്നാല്‍ ഞാനെപ്പോഴും ചെയ്യുന്ന ഒരു 








1143 


കാര്യമുണ്ട്‌ പഴയ കാര്യങ്ങള്‍ ഞാന്‍ മറക്കും. 
എനിക്കു മുമ്പിലുള്ള ആ ലക്ഷ്യത്തിലെത്താ൯ 
എന്‍െറ പരമാവധി ഞാന്‍ ശ്രമിക്കും. ലക്ഷ്യ 
ത്തിലെത്തി സമ്മാനം വാങ്ങുവാനായി ഞാന്‍ 
ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ സമ്മാനം 
എനന്‍േറതാണ്‌. കാരണം ഉന്നതങ്ങളില്‍ ഉള്ള ആ 
ജീവിതത്തിനായി ദൈവം ക്രിസ്തുവിലൂടെ 
എന്നെ വിളിച്ചിരിക്കുന്നു. 

പക്വതയുള്ള നാം ഈ വിധത്തിലും ചിന്തി 
ക്കണം. ഇക്കാര്യങ്ങളിലെന്തെങ്കിലുമായി നിങ്ങ 
ള്‍ക്കു യോജിക്കുവാന്‍ സാധിക്കുന്നില്ലെങ്കില്‍ 
ദൈവം അതു നിങ്ങള്‍ക്കു വൃക്തമാക്കിത്തരും. 
1 എന്നാല്‍ നമുക്ക്‌ നേരത്തെ തന്നെ ഉണ്ടായി 
രുന്ന ആ സത്യം പിന്തുടരണം. 

17സഹോദരരേ, നിങ്ങളോരോരുത്തരും എന്നെ 
അനുഗമിക്കുവാന്‍ ശ്രമിക്കണം. ഞങ്ങള്‍ നിങ്ങ 
ള്‍ക്കു കാണിച്ചു തന്നിരിക്കുന്ന രീതിയില്‍ ജീവി 
ക്കുന്ന ആള്‍ക്കാരുടെ ജീവിതവും പകര്‍ത്തു 
വിന്‍. 18ക്കിസ്തുവിന്‍െറ കുരിശിന്‍െറ ശത്രുക്ക 
ളെപ്പോലെയാണ്‌ പലരും ജീവിക്കുന്നത്‌. ഞാന്‍ 
മിക്കപ്പോഴും ഇവരെക്കുറിച്ച്‌ പറഞ്ഞിട്ടുണ്ട്‌. 
ഇപ്പോള്‍ അവരെക്കുറിച്ച്‌ പറയേണ്ടി വരുന്ന 
തില്‍ എനിക്കു കരച്ചില്‍ വരുന്നു. 19നാശത്തി 
ലേക്കു നയിക്കുംവിധത്തിലാണ്‌ ഇക്കൂട്ടര്‍ ജീവി 
ക്കുന്നത്‌. അവര്‍ ദൈവത്തെ ശുശ്രൂഷിക്കുന്നില്ല. 
സ്വന്തം തൃപ്തിക്കുവേണ്ടിയാണ്‌ അവര്‍ ജീവി 
ക്കുന്നത്‌. ലജ്ജാകരമായ പ്രവൃത്തികള്‍ ചെയ്യു 
ന്നതില്‍ അവര്‍ ഉദറ്റം അഭിമാനിക്കുന്നു. അവര്‍ 
ഭനമികകാര്യങ്ങളെക്കുറിച്ചു മാത്രമാണ്‌ ചിന്തി 
ക്കുന്നത്‌. 24എന്നാല്‍ നമ്മുടെ മാതൃരാജ്യം സ്വര്‍ഗ്ഗ 
ത്തിലാണ്‌. സ്വര്‍ഗ്ഗത്തില്‍നിന്നും നമ്മുടെ 
രക്ഷകനായ കര്‍ത്താവായ യേശുക്രിസ്തു 
വരുന്നതിനായി നാം കാത്തിരിക്കുകയാണ്‌. 
2അവന്‍ നമ്മുടെ താഴ്ന്ന ശരീരങ്ങളെ അവ 
നന്‍േറേതുപോലെ മഹത്വമുള്ളതാക്കി മാറ്റും. ഇത്‌ 
ക്രിസ്തുവിന്‌ തന്‍െറ ശക്തിയാല്‍ സാധിക്കും. 
ആ ശക്തികൊണ്ട്‌ ക്രിസ്തുവിന്‌ എല്ലാ വസ്തു 
ക്കളെയും അവന്റെ ഭരണത്തിന്‍ കീഴില്‍ 
കൊണ്ടുവരാന്‍ കഴിയും. 


























ചെയ്യേണ്ട ചില കാര്യങ്ങള്‍ 
4 എന്‍െറ പ്രിയ സഹോദരരേ, ഞാന്‍ നിങ്ങ 
ളെ സ്നേഹിക്കുകയും കാണുവാന്‍ ആഗ്ര 
ഹിക്കുകയും ചെയ്യുന്നു. നിങ്ങള്‍ എനിക്കു 
ആനന്ദം തരികയും നിങ്ങളെക്കുറിച്ച്‌ അഭിമാനം 
കൊള്ളിക്കുകയും ചെയ്യുന്നു. ഞാ൯ നിങ്ങളോ 
ടു പറഞ്ഞതുപോലെ കര്‍ത്താവിനെ തുടര്‍ന്നും 


ഫിലിപ്പിയർ 3:14-4:18 


എല്ലാവരും അറിയട്ടെ. കര്‍ത്താവ്‌ വേഗം 
വരുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. 
എന്നാല്‍ നിങ്ങള്‍ക്ക്‌ ആവശ്യമുള്ളതിനെല്ലാം 
വേണ്ടി ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുകയും ചോ 
ദിക്കുകയും ചെയ്യുക. നിങ്ങള്‍ പ്രാര്‍ത്ഥിക്കൂ 
മ്പോഴൊക്കെ നന്ദി പറയുക. "ദൈവത്തിന്‍െറ 
സമാധാനം നിങ്ങളുടെ ഹൃദയത്തേയും മനസ്സി 
നേയും ക്രിസ്തുയേശുവില്‍ സൂക്ഷിയ്ക്കും. 
ദൈവം നമുക്കു തരുന്ന ആ സമാധാനം മനസ്സി 
ലാക്കാ൯ പറ്റാത്തവിധം അത്ര മഹത്താണ്‌. 

സഹോദരരേ, നല്ലതും പുകഴ്ചയ്ക്കു 
യോഗ്യവുമായ കാര്യങ്ങളെക്കുറിച്ച തുടര്‍ന്നും 
ചിന്തിക്കുവി൯. സത്യവും ആദരണീയവും 
ശരിയും ശുദ്ധവും സുന്ദരവും ബഹുമാന്യവും 
ആയ കാര്യങ്ങളെക്കുറിച്ച്‌ ചിന്തിക്കുവിന്‍. 
എന്നില്‍നിന്നും ഗ്രഹിച്ചതും കിട്ടിയതുമായ 
കാര്യങ്ങള്‍ ചെയ്യുവിന്‍. ഞാന്‍ പറഞ്ഞ കാര 
ങ്ങളും ഞാന്‍ ചെയ്തതായി നിങ്ങള്‍ കണ്ട 
കാര്യങ്ങളും ചെയ്യുവിന്‍. 

സമാധാനം നല്‍കുന്ന ദൈവം നിങ്ങളോടു 
കൂടെ ഉണ്ടായിരിക്കട്ടെ. 











ഫിലിപ്പിയര്‍ക്കു പൌലൊസിന്‍െറ നന്ദി 

10നിങ്ങള്‍ എന്നോടുള്ള കരുതല്‍ വീണ്ടും 
കാണിച്ചതില്‍ ഞാന്‍ കര്‍ത്താവില്‍ ഏറെ 
സന്തോഷിക്കുന്നു. നിങ്ങള്‍ക്ക്‌ എന്നെക്കുറിച്ച്‌ 
എന്നും കരുതലുണ്ടായിരുന്നു. എന്നാല്‍ അതു 
കാണിക്കുവാന്‍ നിങ്ങള്‍ക്കൊരു മാര്‍ഗ്ഗവുമുണ്ടാ 


യിരുന്നില്ല. 1ഞാ൯ ഇതൊക്കെ നിങ്ങളോടു 
പറയുന്ന്‌ എനിക്ക്‌ എന്തെങ്കിലും ആവശ്യമു 
ണ്ടായിട്ടല്ല. എനിക്കുള്ള കാര്യങ്ങള്‍ കൊണ്ടും 





എനിക്കു സംഭവിക്കുന്നവകൊണ്ടും സംതൃപ്ത 
നാകുവാ൯ ഞാന്‍ പഠിച്ചിട്ടുണ്ട്‌. ഞാന്‍ ദരിദ്ര 
നാകുമ്പോള്‍ ജീവിക്കേണ്ടത്‌ എങ്ങനെയെന്ന്‌ 
എനിക്കറിയാം. എനിക്കു ധാരാളം ഉള്ളപ്പോഴും 
ജീവിക്കേണ്ടത്‌ എങ്ങനെയെന്ന്‌ എനിക്കറിയാം. 
സംഭവിക്കുന്ന എന്തിലും സന്തോഷമുള്ളവനാ 
കുന്നത്‌ എങ്ങനെയെന്നും എനിക്കറിയാം. കഴി 
ക്കുവാന്‍ ആഹാരം ഉണ്ടായിരുന്നപ്പോഴും അല്പം 
മാത്രം ഉണ്ടായിരുന്നപ്പോഴും സന്തോഷമുള്ളവ 
നായിരിക്കുവാ൯ന്‍ ഞാന്‍ പഠിച്ചു. എനിക്കാവ 
ശ്യമുള്ളത്‌ എല്ലാം ഉണ്ടായിരുന്ന അവസര 
ത്തിലും അവയുടെ അഭാവത്തിലും സന്തോഷി 
ക്കാന്‍ ഞാന്‍ പഠിച്ചു. 13അവന്‍ ശക്തി തരുന്നതു 
കൊണ്ട്‌ എനിക്ക്‌ ക്രിസ്തുവില്‍ കൂടെ എല്ലാ 
കാര്യങ്ങളും സാധിക്കും. 14എന്നാല്‍ എനിക്ക്‌ 
സഹായം ആവശ്യമുണ്ടായിരുന്നപ്പോള്‍ നി 
ങ്ങള്‍ സഹായിച്ചു എന്നത്‌ നല്ലകാര്യമാണ്‌. 
ഞാന്‍ ആദ്യമായി സുവിശേഷം പ്രസംഗി 











പിന്തുടരുക. 
കര്‍ത്താവില്‍ രമൃതയുള്ളവരാകുവാ൯ 
യുവൊദ്യയോടും സുന്തുകയോടും ഞാനാവ 


ശ്ൃപ്പെടുന്നു. സുഹൃത്തേ, നീ എന്നോട്‌ കൂടെ 
വിശ്വസ്തതയോടെ സേവിക്കുന്നതുകൊണ്ട്‌ 
ഈ സ്ത്രീകളെ അതൊക്കെ ചെയ്യുവാന്‍ സഹാ 
യിക്കണം എന്നു ഞാന്‍ നിന്നോടാവശ്യപ്പെ 
ടുന്നു. ഈ സ്ത്രീകള്‍ സുവിശേഷപ്രസംഗ 
ത്തില്‍ എന്നോടൊപ്പം പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. 
അവര്‍ ക്കരേമന്തിനോടും എന്നോടൊപ്പം ഉണ്ടാ 
യിരുന്ന മറ്റാള്‍ക്കാര്‍ക്കൊപ്പവുമാണ്‌ പ്രവര്‍ത്തി 
ച്ചിരുന്നത്‌. അവരുടെ പേര്‍ ജീവന്‍െറ പുസ്തക 
ത്തില്‍ എഴുതിയിട്ടുണ്ട്‌.” 

4്കര്‍ത്താവില്‍ എപ്പോഴും സന്തോഷിക്കു 
വിന്‍. ഞാന്‍ ഒന്നുകൂടി പറയട്ടെ “സന്തോഷിക്കു 
വിന്‍.'ടനിങ്ങള്‍ സരമ്യരും ദയാലുക്കളുമാണെന്ന്‌ 














ചത്‌, അ യിലുള്ള നിങ്ങള്‍ സ്മരിക്കുക. 
മക്കെദോന്യയില്‍നിന്നു ഞാന്‍ പോന്നപ്പോള്‍ 
നിങ്ങള്‍ ഒരു സഭ മാത്രമാണ്‌ എന്നെ സഹായി 
ച്ചത്‌. ഞാന്‍ തെസ്സലൊനീക്യയിലായിരുന്ന 
പ്പോള്‍ പല തവണ എനിക്ക്‌ നിങ്ങള്‍ സഹായ 
മെത്തിച്ചു. 17"യഥാര്‍ത്ഥത്തില്‍ എനിക്കു നിങ്ങ 
ളുടെ ദാനങ്ങള്‍ കിട്ടുക എന്നുള്ളതല്ലായിരുന്നു 
ആവശ്യം പിന്നെയോ, നല്‍കുന്നതില്‍നിന്നുള്ള 
അനുഗ്രഹം നിങ്ങള്‍ക്ക്‌ കിട്ടണമെന്നുള്ളതായി 
രുന്നു. 8എനിക്കാവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട്‌. 
എനിക്കാവശ്യമുള്ളതിലും കൂടുതല്‍ എനി 
ക്കുണ്ട്‌. എപ്പഫ്രൊദിത്തോസ്‌ നിങ്ങളുടെ ദാന 
ങ്ങള്‍ കൊണ്ടുവന്നു. നിങ്ങളുടെ ദാനം ദൈവ 
ത്തിനര്‍പ്പിച്ച സൌരഭ്യവാസനയായ സുഗ 
ന്ധയാഗം പോലെയാണ്‌. ദൈവം ആ യാഗം 


ഫിലിപ്പിയർ 4:19-23 


സ്വീകരിക്കുകയും അത്‌ അവനെ പ്രീതിപ്പെടു 
ത്തുകയും ചെയ്യുന്നു. 

ക്രിസ്‌തുയേശുവിലെ മഹത്വത്താല്‍ 
എന്‍െറ ദൈവം ഏറെ സമ്പന്നനാണ്‌. നിങ്ങള്‍ 
ക്കാവശ്യമുള്ളതെല്ലാം നല്‍കുവാനായി ദൈവം 
ക്രിസ്തുയേശുവിലുള്ള തന്‍െറ സമ്പത്ത്‌ 
വിനിയോഗിക്കും. മിനമ്മുടെ പിതാവായ ദൈ 
വത്തിന്‌ എന്നെന്നേയ്ക്കും സ്തുതി ഉണ്ടായിരി 
ക്കട്ടെ. ആമേന്‍. 





1144 


ക്രിസ്തുവിലുള്ള ദൈവജനത്തിലെ ഓരോ 
ആള്‍ക്കും വന്ദനം പറയുവിന്‍. എന്നോടൊപ്പ 
മുള്ള സഹോദരര്‍ നിങ്ങള്‍ക്ക്‌ വന്ദനം തരുന്നു. 
22ദൈവത്തിന്‍െറ സമസ്ത ജനവും നിങ്ങളെ 
അഭിവാദനം ചെയ്യുന്നു. കൈസരുടെ കൊട്ടാര 
ത്തില്‍നിന്നുള്ളവരും നിങ്ങളെ അഭിവാദ്യം 
ചെയ്യുന്നു. 

കര്‍ത്താവായ യേശുക്രിസ്തുവിന്‍െറ കൃപ 
നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. 








1145 


കൊലൊസ്ത്രര്‍ക്ക്‌ 
എഴുതിയ ലേഖനം 


Lk ഇച്ഛയോടെ ക്രിസ്തു 
യേശുവിന്‍റെ അപ്പൊസ്തലനായ പൌ 
ലൊസും ക്രിസ്തുവില്‍ നമ്മുടെ സഹോദര 
നായ തിമൊഥെയൊസും ആശംസകള്‍ അയ്യ 
ക്കുന്നത്‌. 

2കിസ്തുവില്‍ വിശ്വസ്ത സഹോദരരായ 
കൊലൊസ്റ്യിലെ ദൈവത്തിന്‍െറ വിശുദ്ധ 
ജനങ്ങള്‍ക്ക്‌ നമ്മുടെ പിതാവായ ദൈവ 
ത്തിനെറ കൃപയും സമാധാനവും. 

നിങ്ങൾക്കായുള്ള ഞങ്ങളുടെ പ്രാര്‍ത്ഥയില്‍ 
ഞങ്ങള്‍ എപ്പോഴും നമ്മുടെ കര്‍ത്താവായ 
യേശുക്രിസ്തുവിന്‍൯ന്‍െറ പിതാവായ ദൈവ 
ത്തിനു നന്ദി പറയാറുണ്ട്‌. 4കിസ്തുയേശുവി 
ലുള്ള നിങ്ങളുടെ വിശ്വാസത്തെച്ഛറ്റിയും 
എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹത്തെപ്പ 
റ്റിയും ഞങ്ങള്‍ കേടുതു കൊണ്ട്‌ ദൈവത്തിനു 
നന്ദി പറയുന്നു. $നിങ്ങള്‍ക്കുള്ള പ്രത്യാശ മൂല 
മാണ്‌ ക്രിസ്തുവില്‍ നിങ്ങള്‍ക്ക്‌ വിശ്വാസം 
ഉള്ളതും ദൈവജനത്തെ നിങ്ങള്‍ സ്നേഹിക്കു 
ന്നതും. നിങ്ങള്‍ പ്രത്യാശിക്കുന്നതൊക്കെ സ്വര്‍ 
ഗുത്തില്‍ നിങ്ങള്‍ക്കായി സൂക്ഷിച്ചു വച്ചിരി 
ക്കുന്നു എന്നു നിങ്ങള്‍ക്കറിയാം. സത്യോപദേ 
ശമായ സുവിശേഷം നിങ്ങള്‍ കേട്ടതുകൊ 
ണ്ടാണ്‌ ഈ പ്രത്യാശയെക്കുറിച്ച്‌ നിങ്ങള്‍ക്ക്‌ 
മനസ്സിലായത്‌. അതു നിങ്ങളോടു പറഞ്ഞി 
രുന്നു. ലോകത്തിലെല്ലായിടത്തും സുവിശേഷം 
വളര്‍ച്ചയും അനുഗ്രഹങ്ങളും കൊണ്ടുവരുന്നു. 
സുവിശേഷത്തെക്കുറിച്ചു കേള്‍ക്കുകയും ദൈ 
വത്തിന്‍െറ കൃപയെക്കുറിച്ചു മനസ്സിലാക്കു 
കയും ചെയ്തതുമുതല്‍ ഇതു തന്നെ നിങ്ങള്‍ 
ക്കും സംഭവിച്ചിരിക്കുന്നു. ?എപ്പഫാസില്‍ 
നിന്നും നിങ്ങള്‍ ദൈവകൃപയെക്കുറിച്ചു മനസ്സി 
ലാക്കി. എപ്പഫ്രാസ്‌ ഞങ്ങളോടൊപ്പം പ്രവര്‍ 
ത്തിക്കുന്നു. ഞങ്ങളവനെ സ്നേഹിക്കുകയും 
ചെയ്യുന്നു. അവന്‍ ഞങ്ങള്‍ക്കു വേണ്ടി ക്രിസ്തു 
വിനന്‍െറ വിശ്വസ്തനായ ദാസനാണ്‌. 

ടപരിശുദ്ധാത്മാവിനു നിങ്ങളോടുള്ള സ്നേ 
ഹത്തെക്കുറിച്ചും എപ്പഫ്രാസ്‌ ഞങ്ങളോടു പറ 
ഞ്ഞു. ഈ കാര്യങ്ങള്‍ കേട്ട ദിവസം മുതല്‍ 
ഞങ്ങള്‍ നിങ്ങള്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുന്നതു 
തുടര്‍ന്നു. 

ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങള്‍ നിങ്ങള്‍ 
വ്യക്തമായും അറിയുന്നതിന്‌; നിങ്ങളുടെ അറി 
വോടൊപ്പം നിങ്ങള്‍ക്ക്‌ ആത്മീയകാര്യങ്ങളില്‍ 
ലിയ ജ്ഞാനവും മനസ്സിലാക്കാനുള്ള കഴി 
ും ഉണ്ടാകുന്നതിന്‌; 19കര്‍ത്താവിനു ആദരവും 
അവനെ സകലവിധത്തിലും പ്രീതിപ്പെടുത്തു 
ന്നതുമായ ഒരു ജീവിതം നയിക്കാന്‍ ഈ കാര്യ 
ങ്ങള്‍ നിങ്ങള്‍ ഉപയോഗപ്പെടുത്തുന്നതിന്‌; 
നിങ്ങള്‍ എല്ലാ നന്മകളും ചെയ്ത്‌ ദൈവത്തെ 
ക്കുറിച്ചുള്ള അറിവില്‍ വളരുന്നതിന്‌; 1॥ദൈവം 
തന്‍െറ മഹാശക്തിയാല്‍ നിങ്ങളെ ശക്തിപ്പെടു 
ത്തും; പ്രശ്നങ്ങള്‍ വരുമ്പോള്‍ ദൈവത്തെ 
ഉപേക്ഷിക്കാതെ ശാന്തരും സന്തോഷവാന്മാരും 
ആകാന്‍ തക്കതരത്തില്‍ ദൈവം നിങ്ങളെ ശക്തി 














വ 
വ 











പ്പെടുത്തും. ഞങ്ങള്‍ നിങ്ങള്‍ക്കു വേണ്ടി പ്രാര്‍ 
ത്ഥിക്കുന്നത്‌ ഈ കാര്യങ്ങള്‍ക്കാണ്‌. 

12അപ്പോള്‍ നിങ്ങള്‍ക്കു പിതാവിനു നന്ദി 
പറയാം. അവന്‍ നിങ്ങള്‍ക്കുവേണ്ടി ഒരുക്കി 
വച്ചിരുന്ന കാര്യങ്ങള്‍ കിട്ടാന്‍ ദൈവം നിങ്ങളെ 
പ്രാപ്തരാക്കി. പ്രകാശത്തില്‍ ജീവിക്കുന്ന 
തന്‍െറ എല്ലാ ജനങ്ങള്‍ക്കും വേണ്ടി ഈ കാര്യ 
ങ്ങളെല്ലാം ഒരുക്കിവച്ചിട്ടുണ്ട്‌. 13ഇരുളിന്‍െറ 
ശക്തിയില്‍നിന്നും ദൈവം നമ്മളെ സ്വതന്ത്ര 
രാക്കി, തന്‍െറ പ്രിയപ്പെട്ട പൂത്രന്‍െറ സാമ്രാജ്യ 
ത്തിലേക്ക്‌ നമ്മെ കൊണ്ടുവന്നു. 4ആ പുത്രന്‍ 
നമ്മുടെ പാപങ്ങള്‍ക്കു പരിഹാരം ചെയ്തു. 
നമുക്ക്‌ നമ്മുടെ പാപങ്ങളില്‍നിന്നും അവന്‍ 
മോചനം കൊണ്ടുവന്നു. 





ക്രിസ്തുവില്‍ ദൈവത്തെ ദര്‍ശിക്കുന്നു 

ഒരുവനും ദൈവത്തെ കാണാന്‍ സാധിക്ക 
യില്ല. എന്നാല്‍ യേശു കൃത്യമായും ദൈവത്തെ 
പ്പോലെതന്നെയാണ്‌. നിര്‍മ്മിക്കപ്പെട്ടിരിക്കുന്ന 
എല്ലാ കാര്യങ്ങളെയും ഭരിക്കുന്നത്‌ യേശുവാണ്‌. 
1യേശുവിന്‍റെറ അധികാരത്തില്‍നിന്നും മെന 
ഞ്ഞെടുക്കപ്പെട്ടതാണ്‌ സമസ്ത സൃഷ്ടികളും. 
ആകാശത്തിലും ഭൂമിയിലും ഉള്ളതും ഗോച 
രവും അഗോചരവും ആയതും ശക്തിയും അധി 
കാരങ്ങളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും 
അടക്കമുള്ള എല്ലാ സമസ്ത വസ്തുക്കളും അവ 
നിലൂടെ അവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 
7എന്തെങ്കിലും ഉണ്ടാകുന്നതിനു മുന്‍പ്‌ 
ക്രിസ്തു ഉണ്ടായിരുന്നു. എല്ലാം തുടര്‍ന്നു പോ 
കുന്നതും അവനാല്‍ തന്നെ. ശരീരത്തിന്‍െറ 
തലയാണ്‌ ക്രിസ്തു. (ശരീരമാകട്ടെ അവന്‍െറ 
സഭയും.) എല്ലാം അവനില്‍നിന്നുവരുന്നു. അവ 
നാണ്‌ മരണത്തില്‍നിന്ന്‌ ഉയിര്‍ത്തെഴുന്നേറ്റ 
കര്‍ത്താവ്‌. * അതുകൊണ്ട്‌ സര്‍വ്വത്തിലും 
അവന്‍ പ്രധാനിയും ആണ്‌. 19തന്‍െറ എല്ലാ 
പൂര്‍ണ്ണതയോടും കൂടി ക്രിസ്തുവില്‍ ജീവി 
ക്കാന്‍ ദൈവം ഇഷ്ടപ്പെട്ടു. 2അതുകൊണ്ട്‌ 
എല്ലാ കാര്യത്തിലും കര്‍ത്താവ്‌ സര്‍വ്വഭൂമിയി 
ലുള്ളതും ആകാശത്തിലുള്ളതുമായ എല്ലാം 
ക്രിസ്തുവില്‍ കൂടി തന്നില്‍ പൊരുത്തപ്പെടു 
ത്താന്‍ ദൈവം ഇഷ്ടപ്പെട്ടു. കുരിശിലെ ക്രി 
സ്തുവിന്‍റെറ രക്തത്താല്‍ ദൈവം സമാധാനം 
നിലനിര്‍ത്തി. 

മഒരു കാലത്ത്‌ നിങ്ങള്‍ ദൈവത്തില്‍നിന്ന്‌ 
അകന്നിരുന്നു. നിങ്ങള്‍ ചെയ്ത ദുഷ്കൃത്യങ്ങള്‍ 
ദൈവത്തിനെതിരായിരുന്നതുകൊണ്ടു നിങ്ങള്‍ 
ഉള്ളുകൊണ്ട്‌ ദൈവത്തിന്‍െറ എതിരാളികളായി 
രുന്നു. 22എന്നാലിപ്പോള്‍ ക്രിസ്തു നിങ്ങളെ 
വീണ്ടും ദൈവത്തിന്‍െറ സ്നേഹിതരാക്കിയിരി 
ക്കുന്നു, അവന്‍ തന്‍െറ (ഭനമിക) ശരീരത്തിലാ 
യിരുന്നപ്പോള്‍ തന്‍െറ മരണംവഴി അവന്‍ ഇതു 
ചെയ്തു. നിങ്ങളെ ദൈവമുമ്പാകെ കൊണ്ടു 
വരുന്നതിനായാണ്‌ ക്രിസ്തു ഇതു ചെയ്തത്‌. 
ദൈവം നിങ്ങളില്‍ കുറ്റകരമായ ഒന്നും കണ്ടെ 


























യു 


കര്‍ത്താവ്‌ “ആദ്യജാതന്‍.” 


കൊലൊസ്സ്യർ 1:23-2:15 


ത്താതിരിക്കത്തക്കവണ്ണം വിശുദ്ധരും കുറ്റമറ്റവ 
രുമായി ക്രിസ്തു നിങ്ങളെ ദൈവമുമ്പാകെ 
കൊണ്ടുവരും. 23നിങ്ങള്‍ കേട്ട സുവിശേഷം 
തുടര്‍ന്ന്‌ നിങ്ങള്‍ വിശ്വസിക്കുകയാണെങ്കില്‍ 
ക്രിസ്തു നിങ്ങള്‍ക്കുവേണ്ടി ഇതു ചെയ്യും. 
നിങ്ങള്‍ നിങ്ങളുടെ വിശ്വാസത്തില്‍ ഉറപ്പും 
സ്ഥിരതയും ഉള്ളവരായിരിക്കുവി൯. സുവി 
ശേഷം നല്‍കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയില്‍ 
നിന്നും നിങ്ങള്‍ മാറരുത്‌. ലോകത്തെല്ലായിട 
ത്തുമുള്ള ജനങ്ങളോട്‌ പറഞ്ഞിരിക്കുന്ന ഇതേ 
സുവിശേഷത്തില്‍ തുടര്‍ന്നു വിശ്വസിക്കുക. 
ഈ സുവിശേഷത്തിന്‍റെ സേവകനാണ്‌ 
പൌലൊസ്ധായ ഞാന്‍. 





സഭയ്ക്കു വേണ്ടിയുള്ള പൌലൊ 
സിറ്റ വേല 

24നിങ്ങള്‍ക്കുവേണ്ടിയുള്ള എന്‍െറ കഷ്ടങ്ങ 
ളില്‍ ഞാന്‍ സന്തോഷിക്കുന്നു. ക്രിസ്തുവിന്‍െറ 
ശരീരമായ സഭവഴി ഇനിയും ക്രിസ്തു ഏറെ 
സഹിക്കും. സഹിക്കുന്നതിനുള്ള എന്‍െറ ഭാഗം 
ഞാന്‍ സ്വീകരിക്കുന്നു. ഈ കഷ്ടങ്ങള്‍ ഞാന്‍ 
എന്റെ ഈ ഭാതിക ശരീരത്തില്‍ ഏല്‍ക്കും. 
അവന്‍െറ ശരീരമായ സഭയ്ക്കുവേണ്ടി ഞാന്‍ 
സഹിക്കും. ദൈവം എനിക്കൊരു പ്രത്യേക 
ജോലി തന്നതു കൊണ്ട്‌ ഞാന്‍ സഭയുടെ ഒരു 
ശുശ്രൂഷകനായി. ഈ പ്രവൃത്തി നിങ്ങളെ 
സഹായിക്കുന്നു. ദൈവത്തിന്‍െറ ഉപദേശം 
പൂര്‍ണ്ണമായി പറയുകയാണ്‌ എന്‍റെ ജോലി. 
കാലത്തിന്‍െറ ആരംഭം മുതല്‍ മറഞ്ഞിരുന്ന 
സത്യങ്ങളാണ്‌ ഈ ഉപദേശം. എല്ലാ ജനങ്ങളില്‍ 
നിന്നും ഈ സത്യം മറച്ചുവയ്ക്കപ്പെട്ടിരുന്നു. 
എന്നാല്‍ ഇപ്പോള്‍ ഈ രഹസ്യ സത്യം 
ദൈവത്തിന്‍െറ വിശുദ്ധജനത്തിനു വെളിവാ 
ക്കിയിരിക്കുന്നു. 27വിലപിടിച്ചതും മഹത്വപൂര്‍ 
ണ്ലവുമായ ആ സത്യം അവരെ അറിയിക്കാന്‍ 
ദൈവം തീരുമാനിച്ചു. എല്ലാവര്‍ക്കുമുള്ളതാ 





1146 


കുംഭങ്ങള്‍ ക്രിസ്തുവില്‍ സുരക്ഷിതമായി 
സൂക്ഷിച്ചിരിക്കുന്നു. 

നല്ലതെന്നു തോന്നിക്കുന്ന തെറ്റായ ആശയ 
ങ്ങള്‍ പറഞ്ഞ്‌ ആരും നിങ്ങളെ വിഡ്ഡികളാ 
ക്കരുതെന്നു കരുതിയാണ്‌ ഞാനിതു പറയു 
ന്നത്‌. ടഞാന്‍ നിങ്ങളോടുകൂടെ അവിടെ ഇല്ലെ 
ങ്കിലും എന്‍െറ ഹൃദയം നിങ്ങള്‍ക്കൊപ്പമൂണ്ട്‌. 
നിങ്ങളുടെ നല്ല ജീവിതവും, ക്രിസ്തുവിലുള്ള 
ദൃഡമായ വിശ്വാസവും കാണുന്നതില്‍ ഞാന്‍ 
സന്തോഷിക്കുന്നു. 


ക്രിസ്തുവില്‍ ജീവിതം തുടരുക 

നിങ്ങള്‍ക്ക്‌ കര്‍ത്താവായ ക്രിസ്തുയേശു 
വിനെ ലഭിച്ചു. അതുകൊണ്ട്‌ ഒരു മാറ്റവും വരു 
ത്താതെ അവനെ പിന്തുടരുക. നിങ്ങള്‍ 
ക്രിസ്തുവിനെ മാത്രം ആശ്രയിക്കുക. ജീവനും 
ബലവും അവനില്‍നിന്ന്‌ വരുന്നു. ആ സത്യം 
നിങ്ങളെ പഠിപ്പിച്ചിരിക്കൂന്നു. യഥാര്‍ത്ഥമായ 
ആ ഉപദേശത്തില്‍ നിങ്ങള്‍ക്ക്‌ ഉറപ്പുണ്ടെന്ന്‌ 
ബോദ്ധ്യം വരുത്തണം. എപ്പോഴും നന്ദിയുള്ളവ 
രായിരിക്കണം. 

തെറ്റായതും അര്‍ത്ഥരഹിതവുമായ ആശയ 
ഞങ്ങളാല്‍ ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരി 

0൯ ശ്രദ്ധിക്കുക. അത്തരം ആശയങ്ങള്‍ 
ക്രിസ്തുവില്‍ നിന്നുമല്ല, പക്ഷെ ലോകജന 
തയുടെ വിലയില്ലാത്ത ആശയങ്ങളാണ്‌ 
അതൊക്കെ. 9ദൈവത്തിലുള്ളതെല്ലാം ക്രിസ്തു 
വില്‍ Ge ജീവിക്കുന്നു. (ക്രിസ്തു 
വിന്‍െറ ഭൂമിയിലുള്ള ജീവിതത്തില്‍ പോലും) 
ക്രിസ്തുവില്‍ നിങ്ങള്‍ എല്ലാം തികഞ്ഞവ 
രാണ്‌, എല്ലാ അധികാരശക്തികളെയും ഭരിക്കു 
ന്നത്‌ ക്രിസ്തു ആണ്‌. 

ക്രിസ്തുവില്‍ നിങ്ങള്‍ക്കൊരു വൃത്യസ്ത 
മായ പരിച്ഛേദനയായിരുന്നു ഉള്ളത്‌. ആ 
പരിച്ഛേദന ഒരുവന്‍േറേയും കൈയാല്‍ നട 








കുന്നു മഹത്തായ ആ സത്യം. നിങ്ങളിലുള്ള 
ക്രിസ്തു തന്നെയാണ്‌ ആ സത്യം. മഹത്വത്തി 
നായുള്ള നമ്മുടെ ഏക പ്രതീക്ഷയാണ്‌ അവന്‍. 
28അതുകൊണ്ട്‌ ക്രിസ്തുവിനെപ്പറ്റി ജനങ്ങ 
ളോടു പറയുന്നതു ഞങ്ങള്‍ തുടരുന്നു. എല്ലാ 
വരേയും ശക്തിപ്പെടുത്താനും പഠിപ്പിക്കാനും 
ഞങ്ങളുടെ പൂര്‍ണ്ണമായ അറിവും ഉപയോ 
ഗിക്കും. ക്രിസ്തുവിലുള്ള ആത്മീയ വളര്‍ച്ച 
യില്‍ തികഞ്ഞവരായി എല്ലാവരെയും ദൈ 
വമുമ്പാകെ എത്തിക്കാന്‍ ഞങ്ങള്‍ ശ്രമിക്കുന്നു. 
ഇതു ചെയ്യുവാനായി ക്രിസ്തു എനിക്കു 
തന്ന മഹാബലത്താല്‍ ഞാന്‍ കഠിനാദ്ധ്വാനം 
ചെയ്യുകയും മല്ലിടുകയും ചെയ്യുന്നു. ആ ശക്തി 
എന്റെറ ജീവിതത്തില്‍ പ്രവര്‍ത്തിക്കുന്നു. 
ഞാന്‍ നിങ്ങള്‍ക്കുവേണ്ടി എത്രമാത്രം 
ക്ലേശിക്കുന്നുവെന്ന്‌ നിങ്ങള്‍ മനസ്സിലാക്ക 
ണമെന്നു ഞാ൯ ആഗ്രഹിക്കുന്നു. ഞാന്‍ 
ലവുദിക്യയിലുള്ളവരെയും എന്നെ ഇതുവരെ 
കണ്ടിട്ടില്ലാത്ത മറ്റാള്‍ക്കാരേയും സഹായിക്കാന്‍ 
മല്ലിടുന്നു. അവര്‍ എല്ലാവരും സ്നേഹത്തില്‍ 
പരസ്പരം ഒന്നിച്ചു ശക്തിയാര്‍ജ്ജിക്കണ 
മെന്നും പരിജ്ഞാനത്തില്‍നിന്നും ഉളവാകുന്ന 
ഉറച്ച വിശ്വാസത്തില്‍ അവര്‍ സമ്പന്നരാകണ 
മെന്നും ഞാനാഗ്രഹിക്കുന്നു. ദൈവം വെളിപ്പെ 
ടുത്തിയ ആ രഹസ്യ സത്യം നിങ്ങള്‍ പൂര്‍ണ്ണ 
മായി അറിയണം എന്നാണ്‌ ഞാന്‍ ആഗ്രഹിക്കു 
ന്നത്‌. ആ സത്യം ക്രിസ്തു തന്നെയാണ്‌. 3വിവേ 
കത്തിന്‍െറയും വിജ്ഞാനത്തിന്‍െറയും നിധി 








ത്തുന്നതല്ല. നിങ്ങളുടെ പാപം നിറഞ്ഞ സ്വയ 
ത്തില്‍നിന്നും നിങ്ങളെ സ്വതന്ത്രരാക്കി എന്ന 
താണ്‌ ഞാനുദ്ദേശിക്കുന്നത്‌. അതാണു ക്രിസ്തു 
നല്‍കുന്ന പരിച്ഛേദന. 12നിങ്ങള്‍ സ്നാന 
പ്പെട്ടപ്പോള്‍ ക്രിസ്തുവിനോടൊപ്പം നിങ്ങ 
ളേയും സംസ്ക്കരിച്ചു. അതുമാത്രമല്ല നിങ്ങ 
ളുടെ ദൈവത്തിന്‍െറ ശക്തിയിലുള്ള വിശ്വാ 
സം വഴി ക്രിസ്തുവിനോടു കൂടി ആ സ്നാന 
ത്താല്‍ നിങ്ങളേയും ഉയിര്‍പ്പിച്ചു. ക്രിസ്തു 
വിനെ മരണത്തില്‍നിന്നും ഉയിര്‍ത്തിയതുവഴി 
ദൈവത്തിന്‍െറ ശക്തി സ്പഷ്ടമാക്കപ്പെട്ടു. 
13നിങ്ങളുടെ പാപം കൊണ്ടും നിങ്ങളുടെ 
പാപം നിറഞ്ഞ സ്വയത്തിന്‍െറ ശക്തിയില്‍ 
നിന്നും മോചിതരാകാതിരുന്നതു കൊണ്ടും 
നിങ്ങള്‍ മരിച്ചു. എന്നാല്‍ ദൈവം ക്രിസ്തുവി 
നോടൊപ്പം നിങ്ങളേയും ജീവിപ്പിച്ചു. ദൈവം 
നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു. 4ദൈവ 
ത്തിന്‍െറ കല്പനകള്‍ ലംഘിച്ചതുകൊണ്ട്‌ നാം 
കടക്കാരായി. നാം പിന്തുടരുന്നതില്‍ വീഴ്ചവരു 
ത്തിയ എല്ലാ ചട്ടങ്ങളും ആ കടത്തില്‍ ചേര്‍ത്തി 
ട്ടുണ്ട്‌. എന്നാല്‍ ദൈവം നമ്മളോടു പൊറുത്തു. 
ആ കടങ്ങളെല്ലാം കുരിശില്‍ തറച്ചു. ദൈവം 
എല്ലാം ആത്മീക അധികാരങ്ങളെയും ശക്തിക 
ളെയും ത കുരിശുകൊണ്ട്‌ 
ദൈവം വിജയം നേടിയെടുത്ത്‌ ആ അധികാരി 
കളെയും ശക്തികളെയും തോല്ലിച്ചു. അവര്‍ 
ശക്തിഹീനരാണെന്ന്‌ ദൈവം ലോകത്തിനു 
കാണിച്ചു കൊടുത്തു. 





1147 


മാനുഷിക ചട്ടങ്ങളെ പിന്തുടരരുത്‌ 
തിന്നുകയോ കുടിക്കുകയോ അല്ലെങ്കില്‍ 
യെഹൂദരുടെ ആചാരക്രമങ്ങളെയോകുറിച് 
നിങ്ങളുടെമേല്‍ ചട്ടങ്ങള്‍ അടിച്ചേല്ലിക്കുവാ൯ 


കൊലൊസ്സ്യർ 2:16-3:17 


അതുകൊണ്ട്‌ നിങ്ങളുടെ ജീവിതത്തില്‍ 
നിന്ന്‌ എല്ലാ ദുഷ്ടതകളെയും:- ലൈംഗിക 
പാപങ്ങള്‍, കളങ്കം, കാമം, ദുഷ്ചിന്തകള്‍ 
ഇവയെ നീക്കുക. വിഗ്രഹാരാധന നിങ്ങളെ 





ആരേയും അനുവദിക്കാതിരിക്കുക. (ഉത്സവ 
ങ്ങള്‍, ചന്ദ്രോത്സവങ്ങള്‍, ശബത്തുകള്‍). 17തുന്‍ 
കാലങ്ങളില്‍ ഈ കാര്യങ്ങളത്രയും വരുവാനിരി 
ക്കുന്ന കാര്യങ്ങളുടെ ഒരു നിഴലായിരുന്നു. 
എന്നാല്‍ വന്നുകൊണ്ടിരിക്കുന്ന പൂതിയ കാര്യ 
ങ്ങള്‍ ക്രിസ്തുവില്‍ കണ്ടെത്തി. 18ദൂതന്മാരെ 
ആരാധിക്കുന്നതിലും വിനീതരാണെന്നു നടിക്കു 
ന്നതിലും ചില ആള്‍ക്കാര്‍ സന്തോഷം കണ്ടെ 
ത്തുന്നു. അക്കൂട്ടര്‍ അവര്‍ക്കു കിട്ടിയ ദര്‍ശനങ്ങ 
ളെക്കുറിച്ച്‌ എപ്പോഴും പറയുന്നു. “ഈ കാര്യ 
ങ്ങള്‍ ചെയ്യാത്തതുകൊണ്ട്‌ നിങ്ങള്‍ തെറ്റുകാരാ 
ണെന്നു” പറയുവാന്‍ അത്തരം ആള്‍ക്കാരെ 
അനുവദിക്കാതിരിക്കുക. അവരിലാകെ മന്ദന്‍ 
അഹംഭാവമാണ്‌, കാരണം ദൈവീകചിന്തകള്‍ 
ക്കുപകരം ജഡീക ചിന്തകളാണവരുടേത്‌. 
19അവര്‍ അവരെത്തന്നെ തലയായ ക്രിസ്തു 





നിയന്ത്രിക്കാന്‍ അനുവദിക്കരുത്‌. ദുഷ്കാര്യ 
ങ്ങള്‍ ആഗ്രഹിക്കരുത്‌ ഇവയെ പുറത്താക്കുക. 
ഈ ആഗ്രഹം ഒരു കള്ളദൈവത്തിനു ശുശ്രൂഷ 
ചെയ്യുന്നുവെന്നാണ്‌ സൂചിപ്പിക്കുന്നത്‌. ഈ 
കാര്യങ്ങളൊക്കെ ദൈവത്തെ കോപാകുലനാ 
ക്കുന്നു. 7പണ്ടത്തെ നിങ്ങളുടെ ദുഷ്ട ജീവിത 
ത്തില്‍ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ചെയ്തി 
രുന്നു. 


എന്നാല്‍ ഈ കാര്യങ്ങള്‍ ഇനി നിങ്ങളുടെ 
ജീവിതത്തില്‍നിന്നും ഒഴിവാക്കണം. കോപം, 
ഉഗ്രമായ അമര്‍ഷം, വിദ്വേഷം, അന്യരെ വാക്കു 
കൊണ്ടോ, പ്രവൃത്തികൊണ്ടോ മുറിപ്പെടുത്തു 
ന്നത്‌, ആഭാസകരമായ ഭാഷാപ്രയോഗം തുട 
ങ്ങിയവയൊക്കെയാണ്‌ ഇത്‌. 9പരസ്പരം കള്ളം 
പറയരുത്‌. എന്തുകൊണ്ടെന്നാല്‍ നിങ്ങളുടെ 








വിനു കീഴ്പ്പെടുത്തുന്നില്പ. ശരീരം മുഴുവനും 
ക്രിസ്തുവിനെ ആശ്രയിക്കുന്നു. ക്രിസ്തുമൂലം 
ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും പരസ്പരം 
കരുതുകയും അന്യോന്യം സഹായിക്കുകയും 
ചെയ്യുന്നു. ഇത്‌ ശരീരത്തെ ബലപ്പെടുത്തു 
കയും അതിനെ ഒന്നായി നിലനിര്‍ത്തുകയും 
ചെയ്യുന്നു. അതുകൊണ്ട്‌ ദൈവം ആഗ്രഹിക്കുന്ന 
വിധത്തില്‍ ശരീരം വളരും. 

നിങ്ങള്‍ ക്രിസ്തുവിനൊച്പം മരിച്ചതു 
കൊണ്ട്‌ ലോകത്തിന്‍െറ വ്യര്‍ത്ഥ ചട്ടങ്ങളില്‍ 
നിന്നും മുക്തരായി. അതുകൊണ്ട്‌ ഇപ്പോഴും 
ലോകത്തിന്‍േറതെന്നപോലെ എന്തിന്‌ പ്രവര്‍ 
ത്തിക്കണം? ഇത്തരം ചട്ടങ്ങളെന്തിനു പിന്തുട 
രുന്നു എന്നാണു ഞാനര്‍ത്ഥമാക്കുന്നത്‌. 21“അതു 
തിന്നരുത്‌,” “അതു രുചിക്കരുത്‌,” “ആ സാധനം 
തൊടരുത്‌” എന്നിങ്ങനെ. ഉപയോഗം കഴിഞ്ഞ്‌ 
തൃജിച്ച വസ്തുക്കളെപ്പോലെയാണ്‌ ഈ ചട്ട 
ങ്ങള്‍. ഈ കാര്യങ്ങളത്രയും ദൈവത്തില്‍നിന്നു 
ളളതല്ല, മറിച്ച്‌ അവയെല്ലാം ജനങ്ങളുടെ 
ആജ്ഞയും ആശയങ്ങളുമാണ്‌. 23ഈ ചട്ടങ്ങള്‍ 
വിവേകപൂര്‍ണ്ണമെന്നു തോന്നാം. പക്ഷെ മനു 
ഷൃനിര്‍മ്മിതങ്ങളായ മതങ്ങളുടെ ഭാഗമാണവ. 
ആ മതങ്ങള്‍ ആളുകളെ വിനീതര്‍ എന്നു നടി 
പ്പിക്കുന്നതിന്‌ തങ്ങളുടെ ശരീരങ്ങളെ ശിക്ഷി 
ക്കുന്നതിനും കൂട്ടു നില്‍ക്കുന്നു. എന്നാല്‍ ഈ 
ചട്ടങ്ങള്‍ അവരുടെ പാപം നിറഞ്ഞ സ്വയം 
ആവശ്യപ്പെടുന്ന ദുഷ്ടകാര്യങ്ങള്‍ ചെയ്യാതിരി 
ക്കാന്‍ സഹായിക്കുന്നില്ല. 


ക്രിസ്തുവിലുള്ള പുതിയ ജീവന്‍ 

3 ക്രിസ്തുവിനോടൊല്ലം നിങ്ങളെയും മരിച്ചു 

വരില്‍നിന്ന്‌ ഉയിര്‍പ്പിച്ചു. അതുകൊണ്ട്‌ 
സ്വര്‍ഗ്ഗത്തിലുള്ള കാര്യങ്ങള്‍ കിട്ടുവാന്‍ ഹൃദയം 
ഗമായി ആഗ്രഹിക്കുക. അവിടെ ദൈവത്തി 
ന്‍െറ വലതു വശത്തായി ക്രിസ്തു ഇരിക്കു 
ന്നുണ്ട്‌. 2സ്വര്‍ഗ്ഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചു 
മാത്രമേ വിചാരിക്കാവൂ, ഭനരമികകാര്യങ്ങളെക്കു 
റിച്ചു പാടില്ല. 3നിങ്ങളുടെ പാപം നിറഞ്ഞ 
പഴയ സ്വയം മരിക്കുകയും നിങ്ങളുടെ പുതു 
ജീവന്‍ ക്രിസ്തുവിനോടൊവ്പം ദൈവത്തില്‍ 
സംരക്ഷിക്കുകയും ചെയ്തു. ക്രിസ്തു ആണ്‌ 
നിങ്ങളുടെ ജീവന്‍. ക്രിസ്തു വീണ്ടും വരു 
മ്പോള്‍ നിങ്ങള്‍ അവന്‍െറ മഹത്വം പങ്കുവ 
യ്ക്കും. 





പാപജീവിതവും പണ്ടു ചെയ്തുകൊണ്ടിരുന്ന 
കാര്യങ്ങളും ഉപേക്ഷിച്ചുകഴിഞ്ഞു. 10പുതു 
ജീവിതം നിങ്ങള്‍ തുടങ്ങിക്കഴിഞ്ഞു. ആ പുതു 
ജീവനില്‍ നിങ്ങളെ പുതിയവരാക്കി, നിങ്ങളെ 
സൃഷ്ടിച്ചവനെപ്പോലെ നിങ്ങള്‍ ആയിക്കൊ 
ണ്ടിരിക്കുകയാണ്‌. ആ പുതുജീവിതം ദൈവത്തി 
നെറ യഥാര്‍ത്ഥമായ വിജ്ഞാനം നിങ്ങള്‍ക്കു 
കൊണ്ടുവരുന്നു. 1॥അതില്‍ യവനനെന്നോ 
യെഹൂദനെന്നോ ഉള്ള വ്യത്യാസമില്ല. പരി 
ച്ഛേദനക്കാരനെന്നോ അഗ്രചര്‍മ്മിയെന്നോ, 
വിദേശിയെന്നോ, സ്വദേശിയെന്നോ, പരിഷ്ക്ൃ 
തനെന്നോ, അപരിഷ്കൃതരെന്നോ, അടിമയെ 
ന്നോ, സ്വതന്ത്രനെന്നോ, ഉള്ള വ്യത്യാസം ഇല്ല. 
എന്നാല്‍ ക്രിസ്തു അങ്ങനെയുള്ള എല്ലാ 
വിശ്വാസികളിലും ഉണ്ട്‌. ക്രിസ്തുവാണ്‌ സര്‍ 
വ്വോല്‍കൃഷ്ടന്‍. 
2ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത്‌ തന്‍െറ 
വിശുദ്ധജനമാക്കി. അവന്‍ നിങ്ങളെ സ്നേഹി 
ക്കുന്നു. അതിനാല്‍ എല്ലാവരോടും കരുണയു 
ഒളവരാകുവി൯. ദയാലുവും വിനീതനും മൃദു 
ലനും ശാന്തനും ആകുവിന്‍. 13പരസ്പരം ദേഷ്യ 
Ds ക്ഷമിക്കുവിന്‍. നിന്നോട്‌ മറ്റാരെ 
ങ്കിലും തെറ്റു ചെയ്താല്‍ അവനോടു ക്ഷമിക്കു 
വിന്‍. കാരണം, കര്‍ത്താവ്‌ നിങ്ങളോട ക്ഷമിച്ചു. 
14ഇതെല്ലാം പാലിക്കുക. എന്നിരുന്നാലും ഏറ്റ 
വും പ്രധാനം സ്നേഹമാണ്‌. പരിപൂര്‍ണ്ണ ഏക 
തയില്‍ നിങ്ങളെ ഒന്നിച്ചു നിര്‍ത്തുന്നത്‌ സ്നേ 
ഹമാണ്‌. 4്കിസ്തു നിങ്ങള്‍ക്ക്‌ നല്‍കുന്ന സമാ 
ധാനം നിങ്ങളുടെ വിചാരങ്ങളെ നിയന്ത്രി 
ക്കട്ടെ. സമാധാനം കിട്ടുന്നതിനായി നിങ്ങളെ 
എല്ലാവരെയും ഒരു ശരീരത്തിലേക്കു ഒരുമിച്ചു 
വിളിച്ചിരിക്കുന്നു. എപ്പോഴും നന്ദിയുള്ളവരാ 
കുവിന്‍. 

6്രിസ്തുവി൯ന്‍െറെ ഉപദേശങ്ങള്‍ നിങ്ങ 
ളുടെയുള്ളില്‍ സമ്പന്നമായി ജീവിക്കട്ടെ. പര 
സ്പരം ശക്തിപ്പെടുത്താനും ഉപദേശിക്കാനും 
നിങ്ങളുടെ എല്ലാ അറിവും ഉപയോഗപ്പെടു 
ത്തുക. ദൈവത്തോടു ഹൃദയത്തില്‍ നന്ദിയുള്ള 
വരായി സങ്കീര്‍ത്തനങ്ങളും ഗീതങ്ങളും ആത്മീ 
യഗാനങ്ങളും പാടുവിന്‍. 17നിങ്ങളുടെ സംഭാഷ 
ണവും പ്രവൃത്തിയും എല്ലാം നിങ്ങളുടെ കര്‍ 
ത്താവായ യേശുവിനു വേണ്ടിയാകട്ടെ. നിങ്ങ 
ളുടെ എല്ലാ പ്രവൃത്തികള്‍ക്കും പിതാവായ ദൈ 
വത്തിന്‌ യേശുക്രിസ്തു വഴി നന്ദി പറയുവിന്‍. 



































കൊലൊസ്സ്യർ 3:18-4:18 


പുതുജീവന്‍ പരസ്പരബന്ധത്തില്‍ 

18ഭാര്യമാരേ, നിങ്ങള്‍ ഭര്‍ത്താവിന്‍െറ അധി 
കാരത്തിനു കീഴ്പ്പെടുക. ഇതാണു ക്രിസ്തു 
വില്‍ ചെയ്യേണ്ടതായ ശരിയായ രീതി. 

19ഭര്‍ത്താവ്‌ തന്‍െറ ഭാര്യയെ സ്നേഹിക്കു 
കയും അവളോടു സരമൃത ഉള്ളവനുമാകണം. 

20തക്കള്‍ അവരുടെ മാതാപിതാക്കളെ ബഹുമാ 
നിക്കണം. ഇതു കര്‍ത്താവിനെ പ്രീതിപ്പെ 
ടുത്തും. 

2പിതാക്കന്മാരേ, നിങ്ങളുടെ മക്കളെ നിങ്ങള്‍ 
കോപിപ്പിക്കരുത്‌. നിങ്ങളെ പ്രീതിപ്പെടുത്തു 
ന്നത്‌ കഠിനമായ ഒരു കാര്യമാണെങ്കില്‍ 
നിങ്ങളെ പ്രീതിപ്പെടുത്തുന്നതില്‍നിന്ന്‌ അവര്‍ 
നിരുത്സാപപ്പെടും. 

22വേലക്കാര്‍ തങ്ങളുടെ യജമാനന്മാരെ എല്ലാ 
ക്കാര്യങ്ങളിലും അനുസരിക്കണം. യജമാനന്മാര്‍ 
നിങ്ങളുടെ അടുത്ത്‌ ഇല്ലാത്ത സമയവും അനു 
സരിക്കുക. എന്നാല്‍ യഥാര്‍ത്ഥത്തില്‍ നിങ്ങള്‍ 
മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ശ്രമിക്കുന്നത്‌. 
പിന്നെയോ കര്‍ത്താവിനെയാണ്‌. അതിനാല്‍ 
സത്യസന്ധയോടുകൂടെ അനുസരിക്കുക. കാര 
ണം നിങ്ങള്‍ കര്‍ത്താവിനെ ബഹുമാനിക്കുന്നു. 
23നിങ്ങള്‍ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നിങ്ങ 
ളെക്കൊണ്ടാകാവുന്നതിനന്‍െറ പൂര്‍ണ്ണതയില്‍ 
ചെയ്യുവിന്‍. ദൈവത്തിനുവേണ്ടി ജോലി ചെ 
യുതുപോലെ ചെയ്യുവിന്‍. അതുവഴി നിങ്ങള്‍ 
ആളുകളെയല്ല ദൈവത്തെയാണ്‌ സേവിക്കു 
ന്നത്‌. 24കര്‍ത്താവില്‍നിന്നും നിങ്ങള്‍ക്ക്‌ നിങ്ങ 
ളുടെ പ്രതിഫലം കിട്ടുമെന്ന്‌ ഓര്‍ക്കുവിന്‍. 
തന്‍െറ ജനത്തിനു വാഗ്ദാനം ചെയ്തത്‌ അവന്‍ 
നിങ്ങള്‍ക്കു തരും. നിങ്ങള്‍ കര്‍ത്താവായ ക്രി 
സ്തുവിനെയാണു ശുശ്രൂഷിക്കുന്നത്‌. 2$തെറ്റു 
ചെയ്തവന്‍ ആ തെറ്റിനെ പ്രതി ശിക്ഷിക്കപ്പെ 
ടുമെന്ന്‌ ഓര്‍ക്കുവിന്‍. ദൈവം എല്ലാവരോടും 
ഒരുപോലെ പെരുമാറുന്നു. 











യജമാനന്മാരേ, നല്ലതും ന്യായവുമായ 
കാര്യങ്ങള്‍ നിങ്ങളുടെ ദാസന്മാര്‍ക്കു 

കൊടുക്കുവിന്‍. സ്വര്‍ഗ്ഗത്തില്‍ നിങ്ങള്‍ക്ക്‌ ഒരു 

യജമാനന്‍ ഉണ്ട്‌ എന്ന്‌ ഓര്‍ക്കുവിന്‍. 


വിശ്വാസികള്‍ക്ക്‌ പൌലൊസിന്‍െറ ചില 
നിര്‍ദ്ദേശങ്ങള്‍ 

2ദൈവത്തിനു നന്ദി പറഞ്ഞുകൊണ്ട്‌ പ്രാര്‍ 
ത്ഥിക്കുന്നത്‌ തുടരുവിന്‍. 3ഞങ്ങള്‍ക്കുവേണ്ടിയും 
പ്രാര്‍ത്ഥിക്കുവി൯. തന്‍െറ സന്ദേശം ജനങ്ങ 
ളോട്‌ പ്രസംഗിക്കുന്നതിന്‌ അവസരം തരണം 
എന്നു പ്രാര്‍ത്ഥിക്കുവിന്‍. ക്രിസ്തുവിനെപ്പറ്റി 
മുന്‍പ്‌ മറച്ചുവചതും പിന്നീട്‌ ദൈവം തന്നെ 
വെളിപ്പെടുത്തിയതുമായ ആ രഹന്ധ്യ സത്യം 
പ്രസംഗിക്കുവാന്‍ ഞങ്ങളെക്കൊണ്ടാകണമേ 
എന്നു പ്രാര്‍ത്ഥിക്കുവിന്‍. ഈ സത്യം പ്രസംഗി 
ച്ചതുകൊണ്ട്‌ ഇപ്പോള്‍ ഞാന്‍ കാരാഗ്ൃഹത്തി 
ലായി. ഈ സത്യം ജനങ്ങള്‍ക്കു വ്യക്തമാക്കാന്‍ 
കഴിയണമേ എന്നു പ്രാര്‍ത്ഥിക്കുവിന്‍. അതാണു 
ഞാന്‍ ചെയ്യേണ്ടത്‌. 

ടഅവിശ്വാസികളോടു വിവേകപൂര്‍വ്വം ഇട 
പെടുക. നിങ്ങളുടെ സമയത്തെ നിങ്ങളെക്കൊ 
ണ്ടാകും പോലെ ഏറ്റവും നല്ല രീതിയില്‍ ചെല 
വഴിക്കുക. സംസാരിക്കുമ്പോള്‍ എപ്പോഴും ദയ 

















1148 


യോടും വിവേകത്തോടും കൂടെ സംസാരി 
ക്കുക. അപ്പോള്‍ നിങ്ങള്‍ക്ക്‌ എല്ലാവരോടും പറ 
യേണ്ടതുപോലെ ഉത്തരങ്ങള്‍ പറയുവാന്‍ 
സാധിക്കും. 


പൌലൊസിനന്‍െറ കൂടെയുള്ളവരെപ്പറ്റി 

ക്രിസ്തുവില്‍ എന്‍െറ പ്രിയ സഹോദര 
നാണ്‌ തിഹിക്കൊസ്‌. അവന്‍ കര്‍ത്താവില്‍ 
എന്‍െറ വിശ്വസ്ത ശുശ്രൂഷകനും ദാസനു 
മാണ്‌. എനിക്കു സംഭവിച്ചു കൊണ്ടിരിക്കുന്ന 
കാര്യങ്ങളെല്ലാം അവന്‍ നിങ്ങളോടു പറയും. 
അതുകൊണ്ടാണു ഞാന്‍ അവനെ അയ്യക്കു 
ന്നത്‌. ഞങ്ങള്‍ എങ്ങനെയാണെന്ന്‌ നിങ്ങള്‍ 
അറിയണമെന്ന്‌ ഞാന്‍ ആഗ്രഹിക്കുന്നു. 
നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാ൯ ഞാന്‍ 
അവനെ അയയ്ക്കുന്നു. കിസ്തുവില്‍ വിശ്വ 
സ്തനും പ്രിയ സഹോദരനുമായ ഒനേസി 
മൊസിനൊപ്പം ഞാന്‍ അവനെ അയയ്ക്കുന്നു. 
അവന്‍ നിങ്ങളുടെ കൂട്ടത്തില്‍ നിന്നുള്ളവ 
നാണ്‌. ഇവിടെ സംഭവിച്ചതെല്ലാം തിഹിക്കൊ 
സും ഒനേസിമൊസും പറയും. 

10എന്നോടൊപ്പമുള്ള തടവുകാരനായ അരി 
സ്തര്‍ഹോസും നിങ്ങളെ അഭിവാദ്യം ചെയ്യു 
ന്നു. മര്‍ക്കൊന്ധിന്‍െറ മച്ചുനനായ ബര്‍ന്ന 
ബാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. (മര്‍ക്കൊ 
സിന്‌ എന്തു ചെയ്തുകൊടുക്കണമെന്ന്‌ ഞാന്‍ 
നിങ്ങളോട്‌ നേരത്തേ പറഞ്ഞിട്ടുണ്ട്‌. അവന്‍ 
വരികയാണെങ്കില്‍ അവനെ സ്വ്വീകരിക്കുക.) 
1യേശു എന്ന പേരിലും വിളിക്കുന്ന യൂസ്‌ 
താസ്ധും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ഇവ 
രാണ്‌ ദൈവരാജ്യത്തിനായി എനിക്കൊപ്പം 
പ്രവര്‍ത്തിക്കുന്ന യെഹൂദര്‍. അവര്‍ എനി 
ക്കൊരു ആശ്വാസമാണ്‌. 

12നിങ്ങളുടെ ഇടയില്‍നിന്നുള്ള ക്രിസ്തു 
വിന്‍റെ ദാസനായ എപ്പഫ്രാസും നിങ്ങളെ 
അഭിവാദനം ചെയ്യുന്നു. അവന്‍ നിങ്ങള്‍ക്കു 
വേണ്ടി എപ്പോഴും പ്രാര്‍ത്ഥിക്കുന്നു. ആത്മീയ 
പക്വതയെത്തി ദൈവം നിങ്ങള്‍ക്കുവേണ്ടി 
ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങള്‍ക്കുണ്ടാകുവാ 
നാണ്‌ അവന്‍ പ്രാര്‍ത്ഥിക്കുന്നത്‌. 13അവന്‍ ലവു 
ദിക്യായിലേയും ഹിയരപ്പൊലിയിലേയും ജന 
ങ്ങള്‍ക്കുവേണ്ടിയും നിങ്ങള്‍ക്കു വേണ്ടിയും കഠി 
നമായി യത്നിച്ചു എന്ന്‌ എനിക്കറിയാം. 4 വൈ 
ദ്ൃനും ഞങ്ങളുടെ സുഹൃത്തുമായ ലൂക്കൊസും 
ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. 

1ടലവുദികൃയിലെ സഹോദരങ്ങളെ വന്ദനം 
ചെയ്യുക. നുംഫെയ്ക്കും അവളുടെ വീട്ടില്‍ 
കൂടുന്ന സഭയ്ക്കും വന്ദനം പറയുക. 1ഈ 
കുത്ത്‌ നിങ്ങളുടെ ഇടയില്‍ വായിച്ചു കഴിഞ്ഞ 
തിനു ശേഷം ലവുദിക്ൃയയിലെ സഭയിലും 
വായിച്ചു എന്ന്‌ ഉറപ്പുവരുത്തുക. ലവുദിക്യയി 
ലേക്ക്‌ അയച്ച കത്ത്‌ നിങ്ങളും വായിക്കുക. 
17“ദൈവം നിനക്കുതന്ന ജോലി ചെയ്യുന്നതില്‍ 
തീര്‍ച്ചയുണ്ടാകണമെന്ന്‌” അര്‍ഹിപ്പൊസി 
നോടു പറയുക. 

18ഞാന്‍, പൌലൊസ്‌, ഇതു എന്‍െറ കൈ 
കൊണ്ടുതന്നെ എഴുതി. നിങ്ങള്‍ക്കു ഞാന്‍ 
വന്ദനം പറയുന്നു. ഞാന്‍ തടവിലാണെന്ന ഓര്‍ 
ക്കുവിന്‍. ദൈവത്തിന്‍െറ കൃപ നിങ്ങളോടു 
കൂടെ ഉണ്ടായിരിക്കട്ടെ. 











1149 


തെസ്സ്റലൊനീക്യര്‍ക്ക്‌ 
എഴുതിയ ഒന്നാം ലേഖനം 


പൌലൊസും, സില്വാനൊസും., തിമൊഥെ 
[ തെസ്തലൊനീക്യയിലുള്ള സഭ 
യ്ക്ക്‌ അഭിവാദനങ്ങള്‍ നേരുന്നു. നമ്മുടെ പിതാ 
വായ ദൈവത്തിലും കര്‍ത്താവായ യേശുക്രി 
സ്തൂവിലും ജീവിക്കുന്ന നിങ്ങള്‍ക്ക്‌ കൃപയും 
സമാധാനവും ഉണ്ടാകട്ടെ. 


തെസ്ററലൊനീക്ൃരുടെ ജീവിതവും 
വിശ്വാസവും 

മ്പാര്‍ത്ഥിക്കുമ്പോള്‍ എപ്പോഴും ഞങ്ങള്‍ നി 
ങ്ങളെ ഓര്‍ക്കുകയും നിങ്ങള്‍ക്കെല്പാവര്‍ക്കും 
വേണ്ടി ദൈവത്തിനു നന്ദി പറയുകയും 
ചെയ്യുന്നു. 

നിങ്ങളുടെ വിശ്വാസത്താല്‍ നിങ്ങള്‍ ചെ 
യ്തിട്ടുള്ള വേലയും സ്നേഹത്തിന്‍െറ പ്രേരണ 
യാലുള്ള നിങ്ങളുടെ അദ്ധ്വാനവും നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങ 
ളുടെ പ്രത്യാശയുടെ ഉറു നമ്മുടെ പിതാ 
വായ ദൈവത്തിനു മുമ്പില്‍ ഞങ്ങള്‍ ഇടവി 
ടാതെ ഓര്‍ക്കുന്നു. “സഹോദരരേ, ദൈവം 
നിങ്ങളെ സ്നേഹിക്കുന്നെന്നും അവന്‍െറ 
സ്വന്തമാകുവാ൯ നിങ്ങള്‍ തിരഞ്ഞെടുക്കപ്പെട്ടി 
രിക്കുന്നുവെന്നും ഞങ്ങള്‍ അറിയുന്നു. 

ടഞങ്ങള്‍ നിങ്ങളെ സുവിശേഷവുമായി 
സമീപിച്ചത്‌ വെറും വാക്കുകളാലല്ല ശക്തിയാ 
ലാണ്‌. ഇതു സത്യമാണെന്ന്‌ ഞങ്ങള്‍ക്കറിയാകു 
ന്നതുകൊണ്ട്‌ പരിശുദ്ധാത്മാവിനാലാണ്‌ 
ഞങ്ങള്‍ ഇത്‌ നിങ്ങളുടെയടുത്ത്‌ കൊണ്ടു 
വന്നത്‌. നിങ്ങള്‍ക്കു സഹായമാകുന്ന രീതിയില്‍ 
ഞങ്ങള്‍ എങ്ങനെ നിങ്ങളുടെ ഇടയില്‍ താമസി 
ച്ചുവെന്ന്‌ നിങ്ങള്‍ക്കറിയാം. നിങ്ങള്‍ ഞങ്ങ 
ളുടെ ഉപദേശം വളരെ സന്തോഷത്തോടുകൂടി 
സ്വീകരിച്ചു. അത്‌ വളരെ കഷ്ടങ്ങള്‍ കൊണ്ടു 
വന്നുവെങ്കിലും, ആ സന്തോഷം നിങ്ങള്‍ക്കു 
പരിശുദ്ധാത്മാവില്‍നിന്നും വരുന്നു. ഈ വിധ 











മരണത്തില്‍നിന്നും ഉയിര്‍ത്തെഴുന്നേല്ലിച്ചു. 
വരുവാനിരിക്കുന്ന ദൈവത്തിന്‍റെ കോപ 
ത്തോടുള്ള ന്യായവിധിയില്‍നിന്നും നമ്മെ 
രക്ഷിക്കുന്നത്‌ അവനാണ്‌-യേശു. 


തെസ്തലൊനീക്യയില്‍ പൌലൊ 
സിറ്റ വേല 

സഹോദരരേ, നിങ്ങള്‍ക്കറിയാം നിങ്ങളുടെ 

ഇടയിലേക്കു ഞങ്ങള്‍ നടത്തിയ സന്ദര്‍ 
ശനം പരാജയമല്ലായിരുന്നു എന്ന്‌. 2നിങ്ങളുടെ 
അടുത്തേക്കു വരുന്നതിനു മുന്‍പ്‌ ഫിലിപ്പി 
യില്‍ ഞങ്ങള്‍ ഏറെ സഹിച്ചു. അവിടുള്ളവര്‍ 
ഞങ്ങളെ നിന്ദിച്ചതൊക്കെ നിങ്ങള്‍ക്കറിയാം. 
ഞങ്ങള്‍ നിങ്ങളുടെ അടുത്തേക്കു വന്നപ്പോള്‍ 
വളരെ ആളുകളും ഞങ്ങള്‍ക്കെതിരായിരുന്നു. 
എന്നാല്‍ ദൈവം ഞങ്ങളെ ധൈര്യശാലികളാ 
ക്കുകയും അവന്‍െറ സുവിശേഷം നിങ്ങളെ 
അറിയിക്കുവാന്‍ സഹായിക്കുകയും ചെയ്തു. 
ഞങ്ങള്‍ ജനങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. ആരും 
ഞങ്ങളെ വിഡ്ഡികളാക്കിയില്ല. ഞങ്ങള്‍ 
ദുഷ്ടരോ ജനങ്ങളെ വഞ്ചിക്കുന്നവരോ അല്ല. 
ഇക്കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങള്‍ ചെയ്യേണ്ടത്‌ 
ചെയ്യുന്നതിനുള്ള കാരണങ്ങള്‍. 4സുവിശേഷം 
പറയുന്നതിനായി ദൈവം ഞങ്ങളെ പരീ 
ക്ഷിച്ച്‌ വിശ്വസിച്ചതുകൊണ്ടാണ്‌ ഞങ്ങള്‍ 
സുവിശേഷം പ്രസംഗിക്കുന്നത്‌. അതിനാല്‍ 
ഞങ്ങള്‍ പ്രസംഗിക്കുമ്പോള്‍ ഞങ്ങള്‍ മനു 
ഷൃരെ സംപ്രീതരാക്കാന്‍ ശ്രമിക്കുന്നില്ല. 
ഞങ്ങള്‍ ദൈവത്തെയാണ്‌ പ്രീതിപ്പെടുത്തു 
വാന്‍ ശ്രമിക്കുന്നത്‌. ഞങ്ങളുടെ ഹൃദയങ്ങളെ 
സൂക്ഷ്മനിരീക്ഷണം ചെയ്യുന്നവനാണ്‌ 
ദൈവം. നിങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങള്‍ പറഞ്ഞ്‌ 
നിങ്ങളെ സ്വാധീനിക്കാന്‍ ഒരിക്കലും ഞങ്ങള്‍ 
ശ്രമിച്ചില്ല എന്ന്‌ നിങ്ങള്‍ക്കറിയാം. നിങ്ങളുടെ 
പണം പിടുങ്ങുവാനായി ഞങ്ങള്‍ ശ്രമിച്ചിരു 











ത്തില്‍ നിങ്ങള്‍ ഞങ്ങളെപ്പോലെയും കര്‍ത്താ 
വിനെപ്പോലെയും ആയി വ 
മക്കെദൊന്യയിലേയും അഖായയിലേയും 
എല്ലാ വിശ്വാസികള്‍ക്കും ഒരു മാതൃകയായി 
നിങ്ങള്‍. ഭതക്കെദൊന്യയിലും അഖായയിലും 
നിങ്ങളില്‍നിന്നാണ്‌ കര്‍ത്താവിന്‍റെ ഉപദേശം 
പടര്‍ന്നത്‌. യഥാര്‍ത്ഥത്തില്‍ എല്ലായിടത്തും 
ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കു 
റിച്ചുള്ള വാര്‍ത്ത പരന്നു. അതുകൊണ്ട്‌ നിങ്ങ 
ളുടെ വിശ്വ സത്തെപ്പറ്റി ജനങ്ങളോട്‌ ഒന്നും 
തന്നെ ഞങ്ങള്‍ക്ക്‌ പറയേണ്ടതില്ല. 9എല്ലായിട 
ത്തും ഉള്ളവര്‍, ഞങ്ങള്‍ അവിടെ ആയിരുന്ന 
ാള്‍, ഞങ്ങളെ നിങ്ങള്‍ എങ്ങനെ സ്വീക 
രിച്ചു എന്ന്‌ പറയുന്നു. നിങ്ങള്‍ എങ്ങനെ 
വിഗ്രഹാരാധന നിര്‍ത്തുകയും ജീവിക്കുന്ന 
സത്യദൈവത്തെ എങ്ങനെ സേവിക്കുന്നു എന്ന 
തിനെപ്പറ്റിയും ജനങ്ങള്‍ പറയുന്നു. 10നിങ്ങള്‍ 
വിഗ്രഹാരാധന നിര്‍ത്തിയിട്ട്‌ ദൈവത്തിന്‍െറ 
പുത്രന്‍ സ്വര്‍ഗ്ൃത്തില്‍നിന്നും ഇറങ്ങി വരുന്നതി 
നായി കാത്തിരിക്കുന്നു. ദൈവം ആ പുത്രനെ 











ന്നില്ല. നിങ്ങളില്‍നിന്നു മറച്ചുവയ്ക്കാന്‍ ഞങ്ങ 
ള്‍ക്ക്‌ സ്വാര്‍ത്ഥതയും ഇല്ലായിരുന്നു. ഇതു സത്യ 
മാണെന്നു ദൈവത്തിനറിയാം. 6ഞങ്ങള്‍ നിങ്ങ 
ളില്‍നിന്നോ, മറ്റാരില്‍നിന്നോ, ഒരു പ്രശം 
സയും തേടിയില്ല. 

"ഞങ്ങള്‍ ക്രിസ്തുവിന്‍റെ അപ്പൊസ്തല 
രാണ്‌. അതുകൊണ്ട്‌ ഞങ്ങള്‍ നിങ്ങളുടെ അടു 
ത്തായിരുന്നപ്പോള്‍, കാര്യങ്ങള്‍ ചെയ്യിക്കുന്നതി 
നായി അധികാരം ഞങ്ങള്‍ക്ക്‌ ഉപയോഗിക്കാമാ 
യിരുന്നു. എന്നാല്‍ ഞങ്ങള്‍ നിങ്ങളോട്‌ വളരെ 
സനമ്യരായിരുന്നു.* തന്‍െറ മക്കളെ കരുതുന്ന 
ഒരു അമ്മയെപ്പോലായിരുന്നു ഞങ്ങള്‍. ഞ 
ങ്ങള്‍ നിങ്ങളെ ഏറെ സനേഹിച്ചു. അതിനാല്‍ 
ദൈവത്തിന്‍റെ സുവിശേഷം നിങ്ങളുമായി 
പങ്കുവയ്ക്കുന്നതില്‍ ഞങ്ങള്‍ വളരെ സന്തുഷ്ട 
രായിരുന്നു. അതുമാത്രമല്ല ഞങ്ങളുടെ ജീവനെ 
ക്കൂടി പങ്കുവെക്കുന്നതില്‍ ഞങ്ങള്‍ക്കു സന്തോ 





“ഞങ്ങള്‍ നിങ്ങളോട്‌ വളരെ സനമ്യരായിരുന്നു” ചില 
പഴയ പതിപ്പുകളില്‍, ഞങ്ങള്‍ നിങ്ങളുടെ ഇടയില്‍ 
ശിശൂുക്കളായിരുന്നുവെന്നു വായിയ്ക്കുന്നു. 





1 തെസ്സലൊനീക്യർ 2:9-3:12 


ഷമായിരുന്നു. സഹോദരരേ, ഞങ്ങള്‍ എന്തു 
മാത്രം കഠിനാദ്ധ്വാനം ചെയ്തു എന്ന്‌ നിങ്ങള്‍ 
ഓര്‍മ്മിക്കുമെന്ന്‌ ഞങ്ങള്‍ക്കറിയാം. രാപ്പകല്‍ 
ഞങ്ങള്‍ അദ്ധ്വാനിച്ചു നിങ്ങളോട്‌ സുവി 
ശേഷം പ്രസംഗിച്ചപ്പോള്‍ ഞങ്ങള്‍ക്ക്‌ പണം 
തന്ന്‌ നിങ്ങള്‍ക്കു ഭാരമുണ്ടാക്കാന്‍ ഞങ്ങള്‍ ആഗ്ര 
ഹിച്ചില്ല. 

ഞങ്ങള്‍ വിശ്വാസികളായ നിങ്ങളുടെ ഇട 
യില്‍ ആയിരുന്നപ്പോള്‍ തെറ്റുകള്‍ ഇല്ലാത്ത 
പരിശുദ്ധമായ നല്ല ജീവിതമായിരുന്നു ജീവി 
ച്ചത്‌. ഇതു ശരിയാണെന്നു നിങ്ങള്‍ക്കും ദൈവ 
ത്തിനും അറിയാം. 1ഒരു അപ്പന്‍ തന്‍െറ മക്ക 
ളോടു പെരുമാറും പോലെയാണ്‌ ഞങ്ങളും 
നിങ്ങളോട്‌ ഓരോരുത്തരോടും പെരുമാറിയ 
തെന്ന്‌ നിങ്ങള്‍ക്കറിയാം. 12ദൈവത്തെ പ്രസാദി 
ത ഒരു നല്ല ജീവിതം ജീവിക്കുന്ന 
തിന്‌ ഞങ്ങള്‍ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും, 
ആശ്വസിപ്പിക്കുകയും, പ്രോത്സാഹി പ്പിക്കുക 
യും ചെയ്തു. തന്‍െറ രാജ്യത്തിലേക്കും മഹ 
ത്വത്തിലേക്കും നിങ്ങളെ വിളിച്ചിരിക്കുന്നു. 

13ഞങ്ങളില്‍നിന്നുള്ള സന്ദേശം നിങ്ങള്‍ കേട്ട 
പ്പോള്‍ മനുഷ്യവചനമായിട്ടപ്പ, പിന്നെയോ 
ദൈവവാക്കുകളായി നിങ്ങള്‍ സ്വീകരിച്ചു. 
യഥാര്‍ത്ഥമായി അത്‌ അങ്ങനെയാണ്‌. ദൈവ 
ത്തിന്‍െറ ദൂത്‌ വിശ്വസിക്കുന്ന നിങ്ങളില്‍ ആ 
സന്ദേശം പ്രവര്‍ത്തിക്കുന്നു. 14സഹോദരരേ, 
യെഹുദ്യയില്‍ ക്രിസ്തുവിലുള്ള ദൈവത്തി 
ന്‍െറ സഭകള്‍ പോലെയാണു നിങ്ങളും. യെഹൂ 
ദ്ൃയിലുള്ളവര്‍ ഇതര യെഹൂദരില്‍നിന്നും 
കഷ്ടം സഹിച്ചതുപോലെ നിങ്ങളും നിങ്ങ 
ളുടെ സ്വരാജ്യക്കാരില്‍നിന്നും അതു പോലെ 
കഷ്ടം സഹിച്ചു. ആ യെഹൂദര്‍ കര്‍ത്താവായ 
യേശുവിനെയും, പ്രവാചകന്മാരെയും കൊന്നു. 
ആ യെഹൂദര്‍ യെഹുദ്യ വിട്ടു പോരാന്‍ നമ്മില്‍ 
സമ്മര്‍ദ്ദം ചെലുത്തി. അവര്‍ ദൈവത്തെ പ്രീതി 
പ്പെടുത്താത്തവരും സകല ജനതയ്ക്കും എതിരാ 
യിരിക്കുന്നവരുമാണ്‌. 

1ജാതികള്‍ രക്ഷിക്കപ്പെടുന്നതിനായി 
ഞങ്ങള്‍ അവരെ പഠിപ്പിക്കുന്നു. എന്നാല്‍ ആ 
യെഹൂദര്‍ നേരത്തേതന്നെയുള്ള പാപത്തിനു 
മീതെ ഏറെ പാപം കൂട്ടുകയാണ്‌ ചെയ്യുന്നത്‌. 
ദൈവകോപം പൂര്‍ണ്ണമായി അവരില്‍ വന്നിരി 
ക്കുന്നു. 











അവരെ വീണ്ടും സന്ദര്‍ശിക്കുവാനുള്ള 
പൌലൊസിന്‍െറ ആഗ്രഹം 

17സഹോദരരേ, അല്പകാലം ഞങ്ങള്‍ നിങ്ങ 
ളില്‍നിന്നും വേര്‍പിരിക്കപ്പെട്ടു. (ഞങ്ങള്‍ 
അവിടെ ഇല്ലായിരുന്നുവെങ്കിലും ഞങ്ങളുടെ 
വിചാരങ്ങള്‍ നിങ്ങള്‍ക്കൊപ്പമുണ്ടായിരുന്നു.) 
ഞങ്ങള്‍ നിങ്ങളെ കാണാനായി ആഗ്രഹിച്ചു. 
അങ്ങനെ ചെയ്യുവാനായി ഞങ്ങള്‍ വളരെ 
പരിശ്രമിക്കുകയും ചെയ്തു. 18അതെ നിങ്ങ 
ളുടെ അടുത്തു വരാന്‍ ഞാന്‍ ആഗ്രഹിച്ചു. 
ഞാന്‍, പൌലൊസ്‌ സത്യമായും വരാന്‍ 
പലതവണ ആഗ്രഹിച്ചുവെങ്കിലും സാത്താന്‍ 
ഞങ്ങളെ തടഞ്ഞു.19നിങ്ങള്‍ ഞങ്ങളുടെ പ്രത്യാ 
ശയും, ഞങ്ങളുടെ സന്തോഷവും, കിരീടവും 
ആയതില്‍ നമ്മുടെ കര്‍ത്താവായ യേശു വരു 
മ്പോള്‍ ഞങ്ങള്‍ക്ക്‌ അഭിമാനമുണ്ടാകും. 2സത്ൃ 
മായും നിങ്ങളാണ്‌ ഞങ്ങളുടെ മഹത്വവും, 
ഞങ്ങളുടെ സന്തോഷവും. 

ഞങ്ങള്‍ക്ക്‌ നിങ്ങളുടെ സമീപം വരുവാന്‍ 


1150 


ക്കുന്നത്‌ വളരെ പ്രയാസമുള്ളതായിരിക്കുന്നു. 
ആകയാല്‍ തിമൊഥെയൊസിനെ നിങ്ങളുടെ 
അടുത്തേക്ക്‌ അയയ്ക്കാനും ഏതന്‍സില്‍ തനി 
യെ താമസിക്കുവാനും തീരുമാനിച്ചു. തിമൊഥെ 
യൊസ്‌ ഞങ്ങളുടെ സഹോദരനാണ്‌, ക്രിസ്തു 
വിനെപ്പറ്റിയുള്ള സുവിശേഷം മനുഷ്യരെ അറി 
യിക്കുന്നതിനു അവന്‍ ദൈവത്തിനുവേണ്ടി ഞ 
ങ്ങളോട്‌ ചേര്‍ന്നു പ്രവര്‍ത്തിക്കുന്നു. അവന്‍ 
ഞങ്ങളെ സഹായിക്കുന്നു. നിങ്ങളെ വിശ്വാസ 
ത്തില്‍ ബലപ്പെടുത്താനും പ്രോത്സാഹിപ്പി 
ക്കാനും അവന്‌ കഴിയും എന്നുള്ളതുകൊണ്ട്‌ 
തിമൊഥെയൊസിനെ ഞങ്ങള്‍ അയച്ചു. 3നി 
ങ്ങളില്‍ ആരും തന്നെ ഞങ്ങളുടെ ഈ കഷ്‌ടപ്പാ 
ടുകള്‍ മൂലം വിശ്വാസത്തില്‍നിന്നും പിന്തി 
രിഞ്ഞു പോകാതിരിക്കാനായി തിമൊഥെ 
യൊസിനെ ഞങ്ങള്‍ അയച്ചു. ഈ പ്രശ്നങ്ങ 
ളെല്ലാം നമ്മള്‍ക്കുണ്ടാകാന്‍ പോകുന്നു എന്നു 
ള്ളത്‌ നിങ്ങള്‍ക്കു തന്നെ അറിയാം. ഞങ്ങള്‍ 
നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോള്‍ തന്നെ 
പറഞ്ഞിട്ടുണ്ട്‌ നമ്മള്‍ എല്ലാവരും വളരെയ 
ധികം സഹിക്കേണ്ടതായുണ്ടെന്ന്‌. ഞങ്ങള്‍ പറ 
ഞ്ഞുപോലെ സംഭവിച്ചുവെന്ന്‌ നിങ്ങള്‍ക്ക 
റിയാം. അതുകൊണ്ട്‌ തിമൊഥെയൊസിനെ 
അയക്കുന്നതു വഴി നിങ്ങളുടെ വിശ്വാസത്തെ 
പ്പറ്റി എനിക്കു മനസ്സിലാക്കുകയും ചെയ്യാം. 
കാത്തിരിക്കാന്‍ ഇനി ഒട്ടും പറ്റില്ല.. എന്നായ 
പ്പോഴാണ്‌ ഞാനവനെ അയച്ചത്‌. പ്രലോഭിപ്പി 
ക്കുന്നവന്‍െറ പ്രലോഭനങ്ങളില്‍ നിങ്ങള്‍ അക 
പ്പെടു. ഞങ്ങളുടെ കഠിനാദ്ധ്വാനം നിഷ്ഫലമാ 
ക്കിയോ എന്ന്‌ ഞാന്‍ ഭയപ്പെട്ടിരുന്നു. 

എന്നാല്‍ നിങ്ങളുടെ ഇടയില്‍നിന്നും ഇ 
പ്പോള്‍ തിരികെവന്ന തിമൊഥെയൊസ്‌ നിങ്ങ 
ളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും 
കുറിച്ച്‌ ഞങ്ങളോട്‌ നല്ലകാര്യങ്ങള്‍ പറഞ്ഞു. 
നിങ്ങള്‍ ഞങ്ങളെ നല്ല വിധത്തില്‍ ഓര്‍ക്കുന്നു 
വെന്നും, നിങ്ങള്‍ ഞങ്ങളെ കാണാന്‍ ആഗ്രഹി 
ക്കുന്നുവെന്നും തിമൊഥെയൊസ്‌ പറഞ്ഞു. 
ഞങ്ങളുടെ കാര്യവും അതുതന്നെ- നിങ്ങളെ 
കാണാന്‍ ഞങ്ങള്‍ അതിയായി ആഗ്രഹിക്കുന്നു. 
സഹോദരരേ, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും 
ഞങ്ങള്‍ക്ക്‌ ഉണ്ടെങ്കിലും നിങ്ങളുടെ വിശ്വാസം 
മൂലം ഞങ്ങള്‍ക്ക്‌ ആശ്വാസം ഉണ്ട്‌. &നിങ്ങള്‍ 
കര്‍ത്താവില്‍ ഉറച്ചു നില്‍ക്കുകയാണെങ്കില്‍ 
ഞങ്ങളുടെ ജീവിതം യഥാര്‍ത്ഥത്തില്‍ ധന്യ 
മായി. നിങ്ങള്‍ കാരണം നമ്മുടെ ദൈവമു 
മ്പാകെ ഞങ്ങള്‍ക്ക്‌ ഏറെ ആനന്ദം ഉണ്ട്‌. ഞങ്ങ 
ള്‍ക്ക്‌ അനുഭവപ്പെടുന്ന സന്തോഷത്തിനു തക്ക 
നന്ദി ദൈവത്തിനു പറയാന്‍ ഞങ്ങള്‍ക്കാവി 
ല്ലെങ്കിലും ഞങ്ങളവനു നന്ദി പറയുന്നു. 
നിങ്ങള്‍ക്കായി രാപ്പകല്‍ ആത്മാര്‍ത്ഥമായി 
ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. ഞങ്ങളവിടെ വന്ന്‌, 
നിങ്ങളെ കാണാനും, നിങ്ങളുടെ വിശ്വാസ 
ത്തില്‍ നിങ്ങളെ ബലപ്പെടുത്തുന്നതിന്‌ സഹാ 
യിപ്പാ൯ കഴിയണമെന്നും, ഞങ്ങള്‍ പ്രാര്‍ത്ഥി 
ക്കുന്നു. 

വനമ്മുടെ ദൈവവും പിതാവുമായവനും 
നമ്മുടെ കര്‍ത്താവായ യേശുവും തന്നേ നിങ്ങ 
ളുടെ അടുത്തേക്കുള്ള വഴി ഞങ്ങള്‍ക്ക്‌ ഒരുക്കട്ടെ 
എന്നു പ്രാര്‍ത്ഥിക്കുന്നു. 1നിങ്ങളുടെ സ്നേഹ 
ത്തെ കര്‍ത്താവ്‌ വളര്‍ത്തട്ടെയെന്നു ഞങ്ങള്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. നിങ്ങളോരോരുൂത്തര്‍ക്കും 
തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം, കൂടുത 
ലായി അവന്‍ തരട്ടെ എന്നു പ്രാര്‍ത്ഥിക്കുന്നു. 














കഴിഞ്ഞില്ല. എന്നാല്‍, ഇനിയും കാത്തിരി 


ഞങ്ങള്‍ നിങ്ങളെ സ്നേഹിക്കുന്നതു പോലെ 


1151 


നിങ്ങള്‍ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നും 
ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 34 ഞങ്ങള്‍ ഇങ്ങനെ 
പ്രാര്‍ത്ഥിക്കുന്നതുമൂലം നിങ്ങളുടെ ഹൃദയങ്ങ 
ളില്‍ ശക്തരാകും. അപ്പോള്‍ നമ്മുടെ കര്‍ത്താ 
വായ യേശു തന്‍റെ എല്ലാ വിശുദ്ധരോടും 
കൂടെ വരുമ്പോള്‍ വിശുദ്ധരും കുറ്റമറ്റവരുമായി 
നിങ്ങള്‍ക്ക്‌ ദൈവമായ പിതാവിന്‍െറ സന്നി 
ധിയില്‍ നില്‍ക്കാന്‍ കഴിയും. 


ദൈവത്തിനു പ്രസാദമുള്ള ജീവിതം 
സഹോദരരേ, ദൈവത്തെ പ്രീതിപ്പെടു 
ത്തുന്ന ജീവിതരീതിയെക്കുറിച്ച നേരത്തെ 
ഞങ്ങള്‍ നിങ്ങളോടു പറഞ്ഞിരുന്നു. നിങ്ങള്‍ 
അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ 
ജീവിതം കൂടുതല്‍ കൂടുതല്‍ മെച്ചപ്പെടുത്തുന്ന 
തിനു ഞങ്ങള്‍ കര്‍ത്താവായ യേശുവില്‍ 
നിങ്ങളെ പ്രോത്സാഹിപ്പിക്കയും, ആവശ്യപ്പെടു 
കയും ചെയ്യുന്നു. ഞങ്ങള്‍ ചെയ്യുവാനാവശ്യ 
പ്പെട്ട കാര്യങ്ങള്‍ നിങ്ങള്‍ക്ക്‌ അറിയാം. ആ 
കാര്യങ്ങളത്രയും നിങ്ങളോടു പറഞ്ഞത്‌ കര്‍ 
ത്താവായ യേശുവിന്‍െറ അധികാരത്തിലാണ്‌. 
3ലൈംഗികപാപങ്ങളില്‍ നിന്നകന്ന്‌ ശുദ്ധ 
ജീവിതം നയിക്കണമെന്ന്‌ ദൈവം ആഗ്രഹി 
ക്കുന്നു. 4നിങ്ങളോരോരുത്തരും ആത്മനിയന്ത്ര 
ണമുള്ളവരാകണമെന്ന്‌ ദൈവം ആഗ്രഹിക്കുന്നു. 
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയില്‍ 
നിങ്ങളുടെ ശരീരത്തെ വിനിയോഗിക്കുവിന്‍. * 
ടദൈവത്തെ അറിയാത്തവര്‍ തങ്ങളുടെ ശരീര 
ത്തെ ലൈംഗികപാപങ്ങള്‍ക്ക്‌ ഇരയാക്കുന്നു. 
അതു ചെയ്യരുത്‌. നിങ്ങളിലാരും ക്രിസ്തു 
വിലെ നിങ്ങളുടെ സഹോദരനോട്‌ ഇത്തരം 
തിന്മചെയ്ുുകയോ വഞ്ചിക്കുകയോ ചെയ്യാതി 
രിക്കട്ടെ. ഇത്തരം പ്രവൃത്തികളെ കര്‍ത്താവ്‌ 
ശിക്ഷിക്കും എന്ന്‌ ഞങ്ങള്‍ നിങ്ങളെ നേരത്തെ 
താക്കീതു ചെയ്തു പറഞ്ഞിട്ടുണ്ട്‌. "പാപത്തില്‍ 
ജീവിക്കാതെ ശുദ്ധരായി ജീവിക്കാന്‍ ദൈവം 
നമ്മെ വിളിച്ചിരിക്കുന്നു. അതിനാല്‍ ഈ ഉപദേ 
ശങ്ങളെ അനുസരിക്കാന്‍ വിസമ്മതിക്കുന്നവ൯ 
മനുഷ്യനെയല്ല ദൈവത്തെയാണ്‌ അനുസരി 
ക്കാതിരിക്കുന്നത്‌. ദൈവമാണ്‌ തന്‍െറ പരിശു 
ദ്ധാത്മാവിനെ നിങ്ങള്‍ക്കു നല്‍കിയത്‌. 
9കിസ്തുവിലുള്ള സഹോദരീസഹോദരങ്ങ 
ളോട്‌ സ്നേഹം ഉണ്ടായിരിക്കേണ്ടതിനെല്ലറ്റി 
ഞങ്ങള്‍ ഇനി പറയേണ്ട ആവശ്യം ഇല്ല. 
നിങ്ങള്‍ പരസ്പരം സ്നേഹിക്കണം എന്ന്‌, 
നേരത്തേ തന്നെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്‌. 14സ 
തൃത്തില്‍ മക്കെദൊന്യ മുഴുവനുമുള്ള സഹോ 
ദരീസഹോദരന്മാരേ നിങ്ങള്‍ സ്നേഹിക്കുന്നു 
മുണ്ട്‌. അവരെ കൂടുതല്‍ കൂടുതല്‍ സ്നേഹി 
ക്കാന്‍ ഞങ്ങള്‍ നിങ്ങളെ പ്രോത്സാഹി പ്പിക്കുന്നു. 
1സമാധാനജീവിതം നയിക്കാന്‍ ആവുന്നതു 
ശ്രമിക്കുക. നിങ്ങളുടെ സ്വന്തം ചുമതലകള്‍ 
ചെയ്യുവിന്‍. നിങ്ങളുടെ ജീവിതസന്ധാരണ 
ത്തിനുവേണ്ടി വേല ചെയ്യുക. ഇതൊക്കെ 
ഞങ്ങള്‍ നിങ്ങളോട്‌ നേരത്തേ പറഞ്ഞിട്ടുണ്ട്‌. 
12നിങ്ങളിതൊക്കെ ചെയ്യുകയാണെങ്കില്‍ അവി 
ശ്വാസികള്‍ നിങ്ങളുടെ ജീവിത രീതിയെക്കു 
റിച്ച്‌ ബഹുമാനമുള്ളവരാകും. നിങ്ങള്‍ക്കാവശ്യ 








“ദൈവത്തെ ... വിനിയോഗിക്കുവി൯” അല്ലെ ങ്കില്‍, 
നിങ്ങളോരോരുത്തരും വിശുദ്ധവും ദൈവത്തെ 
മഹത്വപ്പെടുത്തുന്നതുമായ രീതിയില്‍ സ്വന്ത ഭാര്യ 
യോടൊപ്പം മാത്രം ജീവിക്കുവാന്‍ പഠിക്കണമെന്ന്‌ 
ദൈവം ആഗ്രഹിക്കുന്നു. 








1 തെസ്സലൊനീക്യർ 3:13-5:10 


മുള്ള കാര്യത്തിനായി ആരേയും ആശ്രയിക്കേ 
ണ്ടിവരില്ല. 


കര്‍ത്താവിന്‍െറ വരവ്‌ 

13സഹോദരരേ, മരിച്ചവരെവപ്പറ്റി നിങ്ങള്‍ 
അറിയണം എന്നു ഞങ്ങള്‍ ആഗ്രഹിക്കുന്നു. 
പ്രത്യാശയില്ലാത്തവരെപ്പോലെ നിങ്ങള്‍ ദു:ഖി 
തരാകരുതെന്നു ഞങ്ങള്‍ ആഗ്രഹിക്കുന്നു. ക്രി 
സ്തു മരിച്ചിട്ട ഉത്ഥാനം ചെയ്തുവെന്ന്‌ നമ്മള്‍ 
വിശ്വസിക്കുന്നു. അതുകൊണ്ട്‌ അവനില്‍ 
വിശ്വസിച്ച്‌ മരിച്ചവരെ ദൈവം യേശുവി 
നൊപ്പം കൊണ്ടുവരുമെന്ന്‌ ഞങ്ങള്‍ വിശ്വസി 
ക്കുന്നു. 1ടകര്‍ത്താവിന്‍െറ സ്വന്തം സന്ദേശ 
മാണ്‌ ഞങ്ങള്‍ ഇപ്പോള്‍ പറയുന്നത്‌. ഇപ്പോള്‍ 
ജീവിച്ചിരിക്കുന്ന നമ്മള്‍ കര്‍ത്താവ്‌ വീണ്ടും 
വരുമ്പോഴും ജീവിച്ചിരുന്നേക്കാം. അപ്പോള്‍ 
ജീവിച്ചിരിക്കുന്നവര്‍ കര്‍ത്താവിനോടു കൂടെ 
ആയിരിക്കും. എന്നാല്‍ മരിച്ചവര്‍ക്ക്‌ മുമ്പാക 
യില്ല. ഉച്ചത്തിലുള്ള ആജ്ഞയോടും പ്രധാന 
ദുതന്‍െറഴ ശബ്ദത്തോടും ദൈവത്തിന്‍െറ 
കാഹളനാദത്തോടും കൂടി കര്‍ത്താവ്‌ തന്നെ 
സ്വര്‍ഗ്ഗത്തില്‍നിന്നിറങ്ങിവരും. അപ്പോള്‍ ക്രി 
സ്തുവില്‍ മരിച്ചവര്‍ ആദ്യം ഉയിര്‍ക്കപ്പെടും. 
17അതിനുശേഷം റ. ജീവിച്ചിരിക്കുന്ന 
വരായ നാം മരിച്ചവരില്‍നിന്ന്‌ ഉയിര്‍ത്തെഴു 
ന്നേറ്റവരോടൊപ്പം ഒന്നിക്കും. മേഘങ്ങളിലേക്ക്‌ 
നാം എടുക്കപ്പെടുകയും ആകാശത്ത്‌ നമ്മുടെ 
കര്‍ത്താവിനെ കണ്ടുമുട്ടുകയും ചെയ്യും. 
പിന്നെ എന്നും നാം കര്‍ത്താവിനോടു കൂടെയാ 
യിരിക്കും. 18അതുകൊണ്ട്‌ ഈ വാക്കുകളാല്‍ 
പരസ്പരം സമാശ്വസിപ്പിക്കുവിന്‍. 

















ദൈവത്തിന്‍െറ വരവിനായി ഒരുങ്ങുക 
സഹോദരീസഹോദരനമാരേ കര്‍ത്താവി 
നന്‍െറെ വരവിന്‍െറ സമയത്തെക്കുറിച്ചോ 
തീയതിയെക്കുറിച്ചോ ഇപ്പോള്‍ ഞങ്ങള്‍ നിങ്ങ 
ള്‍ക്ക്‌ എഴുതേണ്ടതില്ലല്ലോ. രാത്രിയില്‍ വരുന്ന 
കള്ളനെപ്പോലെ കര്‍ത്താവിന്‍െറ പുനരാഗ 
മനം വിസ്മയപൂരിതമായിരിക്കുമെന്ന്‌ നിങ്ങള്‍ 
ക്കറിയാം. 3“ഞങ്ങള്‍ക്കു സമാധാനവും സുരക്ഷ 
യും ഉണ്ട്‌”എന്ന്‌ ജനങ്ങള്‍ പറയും. ആ സമയത്ത്‌ 
പെട്ടെന്നുള്ള നശീകരണം അവരിലേക്ക്‌ വരും. 
നാശം പ്രസവവേദനപോലെ ആയിരിക്കും. 
അവര്‍ രക്ഷപ്പെടുകയുമില്ല. “എന്നാല്‍ സഹോ 
ദരരേ നിങ്ങള്‍ ഇരുട്ടിലല്ല ജീവിക്കുന്നത്‌. അതു 
കൊണ്ട്‌ ഒരു കള്ളനെപ്പോലെ ആ ദിവസം 
നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയില്ല. 
ടപകലിനുള്ളവരാണ്‌ നിങ്ങള്‍. നമ്മള്‍ 
രാത്രിക്കോ അന്ധകാരത്തിനോ ഉള്ളവരല്ല. 
അതിനാല്‍ മറ്റുള്ളവരെപ്പോലെ നമ്മള്‍ ഉറങ്ങ 
രുത്‌. ആത്മനിയന്ത്രണത്തോടെ ഉണര്‍ന്നിരി 
ക്കണം. "ഉറങ്ങുന്നവന്‍ രാത്രിയില്‍ ഉറങ്ങുന്നു. 
മദ്യപിക്കുന്നവര്‍ രാത്രിയില്‍ മദ്യപിക്കുന്നു. 
നമ്മള്‍ പകലിനന്‍േറതായതുകൊണ്ട നാം നമ്മെ 
ത്തന്നെ നിയന്ത്രിക്കണം. നമ്മെ സംരക്ഷിക്കുവാ 
നായി വിശ്വാസവും സ്നേഹവും നാം ധരി 
ക്കണം. രക്ഷയുടെ പ്രത്യാശ നമ്മുടെ പടത്തൊ 
പ്പിയാകണം. $ദൈവകോപത്തിന്‌ ഇരയാകാന്‍ 
നമ്മെ, ദൈവം തിരഞ്ഞെടുത്തില്ല. നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തു വഴി രക്ഷ പ്രാപി 
ക്കാനാണ്‌ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരി 




















ക്കുന്നത്‌. 14അവനന്‍െറ കൂടെ ജീവിക്കുന്നതിനു 
പ്രധാനദൂതന്‍ ദൈവത്തിന്‍െറ ദൂതന്മാരുടെ 
നായകന്‍. 


1 തെസ്സലൊനീക്യർ 5:11-28 


വേണ്ടി യേശു നമുക്കായി മരിച്ചു. ക്രിസ്തു 
വരുമ്പോള്‍ നാം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ 
എന്നുള്ള തൊന്നും പ്രധാനമല്ല. 1നിങ്ങള്‍ 
ഇപ്പോള്‍ ചെയ്യുന്നതു പോലെ പരസ്പരം 
ആശ്വസിപ്പിച്ചും ശക്തി പകര്‍ന്നു മിരിക്കുവിന്‍. 











സമാപന നിര്‍ദ്ദേശങ്ങളും 
അഭിവാദനങ്ങളും 

12സഹോദരരേ, നിങ്ങളുടെ ഒപ്പം കഠിനമായി 
യന്നിച്ചു നിങ്ങളെ നയിക്കുകയും പഠിപ്പിക്കു 
കയും ചെയ്യുന്നവരെയും ബഹുമാനിക്കണം. 
13ഏറെ സ്നേഹത്താല്‍ അവര്‍ ചെയ്യുന്ന പ്രവൃ 
ത്തികളെ പ്രതി അവരെ ബഹുമാനിക്കുവിന്‍. 
പരസ്പരം സമാധാനത്തില്‍ പ്രവര്‍ത്തിക്കുക. 
14ജോലി ചെയ്യാത്തവരെ താക്കീതു ചെയ്യാന്‍ 
സഹോദരങ്ങളേ നിങ്ങളോടു ഞങ്ങള്‍ ആവശ്യ 
പ്പെടുന്നു. ഭീരുക്കളെ പ്രോത്സാഹിപ്പിക്കുക. 
ബലഹീനരെ സഹായിക്കുക. എല്ലാവരോടും 
ക്ഷമ ഉള്ളവരാകുക. 15ആര്‍ക്കും തിന്മയ്ക്കു 
പകരം തിന്മ ചെയ്യുകയില്ലെന്നു ഉറപ്പാക്കുക, 
എന്നാല്‍ തമ്മിലും എല്ലാവര്‍ക്കും എപ്പോഴും 
നന്മ ചെയ്യുക. 

16എപ്പോഴും സന്തോഷപൂരിതരാകുവിന്‍. 
17പ്രാര്‍ത്ഥിക്കുന്നത്‌ ഒരിക്കലും നിര്‍ത്തരുത്‌. 18എ 
ക്കാലവും ദൈവത്തിനു നന്ദിയര്‍പ്പിക്കുക. 


1152 


ഇതാണ്‌ ദൈവം നിങ്ങളില്‍നിന്ന്‌ ക്രിസ്തു 
യേശുവില്‍ ആഗ്രഹിക്കുന്നത്‌. 19പരിശുദ്ധാത്മാ 
വിനന്‍െറ പ്രവര്‍ത്തനം നിര്‍ത്തരുത്‌. 22അപ്രധാന 
മായ ഒന്നെന്ന പോലെ പ്രവചനത്തെ കാണ 
രുത്‌. എല്ലാം പരീക്ഷിച്ചറിഞ്ഞു നല്ലത്‌ സൂക്ഷി 
ക്കുവിന്‍. 22എല്ലാ ദുഷ്ടതയില്‍നിന്നും ഒഴിഞ്ഞു 
നില്‍ക്കുവിന്‍. 

2സമാധാനത്തിന്‍െറ ദൈവം നിങ്ങളെ ശുദ്ധ 
മാക്കി പൂര്‍ണ്ണമായി അവനന്‍റതാക്കട്ടെ എന്നു 
ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. നിങ്ങളെ പൂര്‍ണ്ണ 
മായും നിങ്ങളുടെ ആത്മാവും ജീവനും ശരീ 
രവും യാതൊരു കറയും കൂടാതെ നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തു വീണ്ടും വരു 
മ്പോള്‍ സുരക്ഷിതവും നിഷ്കളങ്കവും ആയിരി 
ക്കണമെന്ന്‌ ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 24നി 
ങ്ങളെ വിളിക്കുന്നവന്‍ നിങ്ങള്‍ക്കായി അതു 
ചെയ്യും. നിങ്ങള്‍ക്കവനെ വിശ്വസിക്കാം. 

2സഹോദരരേ, ഞങ്ങള്‍ക്കായി പ്രാര്‍ത്ഥിക്കു 
വി൯. 2നിങ്ങള്‍ കണ്ടുമുട്ടുമ്പോള്‍ എല്ലാ 
സഹോദരരും ഒരു വിശുദ്ധചുംബനം നല്‍കട്ടെ. 
മകകര്‍ത്താവി൯ന്‍െറെ അധികാരത്താല്‍, ഞാന്‍ 
നിങ്ങളോടു പറയുന്നു. എല്ലാ സഹോദരന്മാരും 
ഈ കത്തു വായിച്ചിരിക്കണം. നമ്മുടെ കര്‍ 
ത്താവായ യേശുക്രിസ്തുവിന്‍െറ കൃപ നിങ്ങ 
ളോടൊപ്പം ഉണ്ടാകട്ടെ. 





1153 


തെസ്സ്റലൊനീക്യര്‍ക്ക്‌ 
എഴുതിയ രണ്ടാം ലേഖനം 


നമ്മുടെ പിതാവായ ദൈവത്തിലും കര്‍ത്താ 
വായ യേശുക്രിസ്തുവിലും ഉള്ള തെസ്സ്റലൊ 


ക്കൊണ്ട്‌ സല്‍പ്രവര്‍ത്തി ചെയ്യിക്കുന്നു. നിങ്ങ 
ളിലുള്ള വിശ്വാസം നിങ്ങളെ പ്രവര്‍ത്തിപ്പി 





നീക്ൃയയിലെ വിശ്വാസികളുടെ കൂട്ടത്തിന്‌ 
പൌലൊസും സില്വാനൊന്ധും തിമൊഥെ 
യൊന്ധും അഭിവാദ്യങ്ങള്‍ നേരുന്നു. 

പിതാവായ ദൈവത്തില്‍നിന്നും കര്‍ത്താ 
വായ യേശുക്രിസ്തുവില്‍നിന്നുമുള്ള കൃപയും 
സമാധാനവും നിങ്ങള്‍ക്കുണ്ടാകട്ടെ. 

നിങ്ങളുടെ വിശ്വാസവും പരസ്പരമുള്ള 
സ്നേഹവും വര്‍ദ്ധിക്കുന്നതുകൊണ്ട്‌ ദൈവ 
ത്തില്‍ ഞങ്ങള്‍ നിങ്ങള്‍ക്കുവേണ്ടി എപ്പോഴും 
നന്ദി പറയുന്നത്‌ ശരിയായ കാര്യമാണ്‌. “അതു 
കൊണ്ട്‌ നിങ്ങളെക്കുറിച്ച്‌ മറ്റു ദൈവസഭകളില്‍ 
ഞങ്ങള്‍ പുകഴ്ത്തി പറയുന്നു. ബലത്തോടെ 
വിശ്വാസമുള്ളവരായി നിങ്ങള്‍ തുടരുന്ന രീതി 
യെപ്പറ്റി ഞങ്ങള്‍ മറ്റു സഭകളില്‍ പറയുന്നു. 
വളരെ ഏറെ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും 
സഹിച്ചിട്ടും നിങ്ങള്‍ ഉറച്ച വിശ്വാസത്തിലും 
ബലത്തിലും തുടരുന്നു. 

















പൌലൊസ്‌ ദൈവത്തിന്‍െറ 
ന്യായവിധിയെ 

ടനീതിപൂര്‍വ്വമായ ത യ തെളി 
വാണ്‌ കഷ്ടങ്ങളെല്പാം നിങ്ങള്‍ സഹിക്കുന്നത്‌, 
ദൈവരാജ്യത്തിനു ദൈവം നിങ്ങളെ അര്‍ഹരാ 
ക്കുന്നതിനായാണ്‌. ശരിയേതോ അതു ദൈവം 
ചെയ്യും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവര്‍ക്ക്‌ 
അവനും ദുരിതങ്ങള്‍ നല്‍കും. "നിങ്ങളില്‍ 
പ്രയാസം ഉള്ള എല്ലാവര്‍ക്കും ദൈവം സമാ 
ധാനം നല്‍കുകയും ചെയ്യും. കര്‍ത്താവായ 
യേശു അതിശക്തിയുള്ള ദൂതന്മാരുമായി സ്വര്‍ 
ഗുത്തില്‍ നിന്നു വരുമ്പോള്‍ ദൈവം ഈ 





ക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കൂടൂതല്‍ കൂടുത 
ലായി ചെയ്യുവാന്‍ ദൈവം തന്‍െറ ശക്തിതന്നു 
നിങ്ങളെ സഹായിക്കട്ടെ എന്നു ഞങ്ങള്‍ പ്രാര്‍ 
ത്ഥിക്കുന്നു. നമ്മുടെ കര്‍ത്താവായ യേശു 
ക്രിസ്തുവിന്‍െറ നാമത്തിന്‌ നിങ്ങളില്‍ മഹത്വ 
മുണ്ടാകുമെന്നതിനു ഞങ്ങള്‍ ഇങ്ങനെ പ്രാര്‍ 
ത്ഥിക്കുന്നു. നിങ്ങള്‍ക്ക്‌ ക്രിസ്തുവില്‍ മഹത്വം 
ഉണ്ടാകും. ആ മഹത്വം നമ്മുടെ കര്‍ത്താവായ 
യേശുക്രിസ്തുവിന്‍െറയും പിതാവായ ദൈവ 
ത്തിന്‍െറയും കൃപയില്‍നിന്നു വരുന്നതാണ്‌. 








ദുഷ്ടത സംഭവിക്കും 

സഹോദരരേ, നമ്മുടെ കര്‍ത്താവായ യേശു 

ക്രിസ്തുവിന്‍െറ വരവിനെപ്പറ്റിചിലതു ഞ 
ങ്ങള്‍ക്കു പറയുവാനുണ്ട്‌. നാമെല്ലാവരും അവ 
നോടൊപ്പം സന്ധിക്കുന്ന ആ സമയത്തെക്കുറി 
ച്ചാണ്‌ ഞങ്ങള്‍ക്കു പറയുവാനുള്ളത്‌. മങ്കര്‍ത്താ 
വിന്‍െറ ദിനം അടുത്തെത്തിക്കഴിഞ്ഞു എന്ന 
വ്യാജപ്രസ്താവന കേട്ട്‌ പരിഭൂമിക്കുകയോ 
ചാഞ്ചല്യപ്പെടുകയോ ചെയ്യരുത്‌. ഒരുവന്‍െറ 
സന്ദേശം വഴിയോ, ഏതെങ്കിലും പ്രവചന 
വരത്തിലൂടെയോ, നിങ്ങള്‍ ഇതു കേള്‍ക്കുമാ 
യിരിക്കും. അല്ലെങ്കില്‍ ആരെങ്കിലും ഇതിനെ 
സംബന്ധിച്ച്‌ നിങ്ങളില്‍നിന്നു വന്ന ഒരു കത്തു 
വായിച്ചു എന്നും പറയുമായിരിക്കും. 3ഏതെ 
ങ്കിലും വിധത്തില്‍ നിങ്ങളെ വിഡ്ഡികളാ 
ക്കാന്‍ ആരെയും അനുവദിക്കരുത്‌. ദൈവത്തിന്‌ 
എതിരായി കലാപം ഉണ്ടാകാതെ കര്‍ത്താവ്‌ 
വരികയില്ല. ദുഷ്ടനും, നരകത്തിന്‌ അവകാശ 
പ്പെടവനും ആയവന്‍ വെളിപ്പെടുന്നതുവരെ 

















സഹായം നമുക്ക്‌ തരും. 8ദൈവത്തെ അറിയാ 
ത്തവരെ ശിക്ഷിക്കുവാനായി എരിതീയുമായി 
അവന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നു വരും. നമ്മുടെ 
കര്‍ത്താവായ യേശുവിന്‍റെ സുവിശേഷം 
അനുസരിക്കാത്തവരെ അവന്‍ ശിക്ഷിക്കും. 
“എക്കാലത്തേക്കും നിലനില്‍ക്കുന്ന ഒരു നശീക 
രണം കൊണ്ട്‌ അവര്‍ ശിക്ഷിക്കപ്പെടും. കര്‍ത്താ 
വിനോടൊപ്പമായിരിക്കാ൯ന്‍ അവരെ അനുവദി 
ക്കയില്പ. അവരെ അവന്‍റെ മഹാശക്തിയില്‍ 
നിന്നും അകറ്റി നിര്‍ത്തും. 10കര്‍ത്താവ്‌ വരുന്ന 
ദിവസം ഇതു സംഭവിക്കും. മഹത്വവും, ബഹു 
മാനവും തന്‍െറ വിശുദ്ധന്മാരില്‍നിന്നും, 
വിശ്വാസികളില്‍നിന്നും സ്വീകരിക്കുന്നതിനു 
വേണ്ടി യേശു വരും. വിശ്വാസികളൊക്കെ 
യേശുവിന്‍െറ പ്രഭാവത്തില്‍ അത്ഭുതപ്പെടും. 
നിങ്ങള്‍ ഞങ്ങള്‍ പറഞ്ഞ കാര്യങ്ങള്‍ വിശ്വസി 








കര്‍ത്താവ്‌ വരികയില്ല. ദൈവം എന്നു വിളിക്ക 
പ്പെടുന്ന എല്ലാറ്റിനും, ആരാധിക്കപ്പടുന്ന 
എന്തിനും, എതിരായുള്ളവനാണ്‌ ആ ദുഷ്ടത 
യുടെ മനുഷ്യന്‍. അവന്‍ എല്ലാവരിലും ഉന്നത 
നാകുവാന്‍ ശ്രമിക്കുന്നു. ആ ദുഷ്ടമനുഷ്യന്‍ 
ദൈവത്തിന്‍െറ ആലയത്തില്‍ പോകുകയും 
അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോള്‍ 
അവന്‍ ദൈവമാണെന്ന്‌ സ്വയം പറയുകയും 
ചെയ്യുന്നു. 

ഞഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന്‌ ഞാന്‍ 
നിങ്ങളോടു നേരത്തേ പറഞ്ഞിട്ടുള്ളത്‌ ഓര്‍ക്കു 
ന്നുണ്ടോ? ദുഷ്ടതയുടെ മനുഷ്യനെ ഇപ്പോള്‍ 
തടയുന്നതെന്താണെന്ന്‌ നിങ്ങള്‍ക്കറിയാം. ശരി 
യായ നേരത്തു വരാന്‍ തക്കവണ്ണം അവന്‍ തട 
വപ്പെട്ടിരിക്കുന്നു. ദുഷ്ടതയുടെ ഗൂഡശക്തി 











ച്ചതിനാല്‍ നിങ്ങള്‍ ആ വിശ്വാസികളുടെ കൂട്ട 
ത്തില്‍ ഉണ്ടായിരിക്കും. 

11അതിനാലാണ്‌ ഞങ്ങള്‍ എപ്പോഴും നിങ്ങ 
ള്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കുന്നത്‌. അവനാല്‍ 
വിളിക്കപ്പെട്ട നല്ല വഴിയില്‍ നമ്മുടെ ദൈവം 
നിങ്ങളെ സഹായിക്കുന്നതിന്‌ ഞങ്ങള്‍ പ്രാര്‍ 
ത്ഥിക്കുന്നു. നിങ്ങളിലുള്ള നന്മ, നിങ്ങളെ 


ഇപ്പോള്‍ തന്നെ ലോകത്തില്‍ പ്രവര്‍ത്തിക്കു 
ന്നുണ്ട്‌. എന്നാല്‍ ആ ശക്തിക്കു തടസ്സം ഉണ്ടാ 
ക്കുന്ന ഒരുവന്‍ ഉണ്ട്‌. അവന്‍ മാറ്റപ്പെടുന്നതു 
വരെ അതു അവന്‍ തുടരും. 8അപ്പോള്‍ ദുഷ്ടത 
യുടെ മനുഷ്യന്‍ പ്രത്യക്ഷമാകും. തന്‍െറ 
വായില്‍നിന്നും പുറപ്പെടുന്ന ശ്വാസത്താല്‍ 
കര്‍ത്താവായ യേശു അവനെ നശിപ്പിക്കും. 
തന്‍െറ വരവിന്‍െറ പ്രഭാവത്താല്‍ ദുഷ്ടത 





2 തെസ്സലൊനീക്യർ 2:9-3:18 


യുടെ മനുഷ്യനെ അവന്‍ നശിപ്പിക്കും. $സാ 
ത്താന്‍െറെ ശക്തിയാലാണ്‌ ദുഷ്ടതയുടെ മനു 
ഷ്യന്‍ വരുന്നത്‌. അവന്‍ വളരെ ശക്തിയുണ്ട്‌. 
അവന്‍ വ്യാജമായ ധാരാളം വീര്യപ്രവൃത്തി 
കളും, അടയാളങ്ങളും, അത്ഭുതങ്ങളും പ്രവര്‍ 
ത്തിക്കും. 19നഷ്ടപ്പെടുന്നവരെ കെണിയിലാ 
ക്കാന്‍ ദുഷ്ടതയുടെ മനുഷ്യന്‍ എല്ലാ ദുഷ്ട 
വിദ്യകളും പ്രയോഗിക്കും. സത്യത്തെ സ്നേഹി 
ക്കാത്തതിനാലാണ്‌ അവര്‍ നഷ്‌ടപ്പെട്ടുകൊണ്ടി 
രിക്കുന്നത്‌. അവര്‍ സത്യത്തെ സ്നേഹിച്ചിരു 
ന്നെങ്കില്‍ രക്ഷപെട്ടേനേ. 1എന്നാല്‍ അവര്‍ 
സത്യത്തെ സ്നേഹിക്കാന്‍ വിസമ്മതിച്ചതു 
കൊണ്ട്‌ അവരില്‍ പ്രവര്‍ത്തിക്കുവാന്‍ അസത്യ 
ത്തിന്‍റെ ശക്തിയെ ദൈവം അയയ്ക്കുന്നു. 
അതിന്‍െറ ഫലമായി അസതൃത്തില്‍ അവര്‍ 
വിശ്വസിക്കുന്നു. 2അതുകൊണ്ട്‌ സത്യം വിശ്വ 
സിക്കാത്തവര്‍ക്കു ന്യായവിധിയുണ്ടാകും. 
അവര്‍ സത്യം വിശ്വസിക്കുന്നില്ല; അതിനു 
പകരം ദുഷ്ടത ചെയ്യുന്നത്‌ അവര്‍ ആസ്്വദിച്ചു. 

3കര്‍ത്താവിനാല്‍ സ്നേഹിക്കപ്പെട്ട സഹോ 
ദരരേ, നിങ്ങള്‍ക്കുവേണ്ടി ഞങ്ങള്‍ എപ്പോഴും 
ദൈവത്തിനു നന്ദിയുള്ളവരായിരിക്കണം. 
രക്ഷിക്കപ്പെടേണ്ടതിനു ദൈവം നിങ്ങളെ ആദ്യം 
തന്നെ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ സത്യത്തി 
ലുള്ള വിശ്വാസത്താലും, പവിത്രീകരിക്കുന്ന 
ആത്മാവിനാലും അത്രെ നിങ്ങള്‍ രക്ഷിക്കപ്പെ 
ട്ടിരിക്കുന്നു. 14ആ രക്ഷക്കാണ്‌ ദൈവം നിങ്ങളെ 
ക്ഷണിച്ചിട്ടുള്ളത്‌. ഞങ്ങള്‍ നിങ്ങളോടു പ്രസം 
ഗിച്ച സുവിശേഷം വഴിയാണ്‌ ദൈവം 
നിങ്ങളെ വിളിച്ചത്‌. നമ്മുടെ കര്‍ത്താവായ 
യേശുക്രിസ്തുവിലുള്ള മഹത്വത്തില്‍ പങ്കു 
പറ്റാനാണ്‌ ദൈവം നിങ്ങളെ വിളിച്ചത്‌. 15അതു 
കൊണ്ട്‌ സഹോദരരേ ഞങ്ങള്‍ നിങ്ങള്‍ക്കു നല്‍ 
കിയ ഉപദേശത്തില്‍ അടിയുറച്ചു തുടരുക. 
ഞങ്ങളുടെ പ്രസംഗത്തിലൂടെയും കത്തിലൂ 
ടെയും നിങ്ങളെ പഠിപ്പിച്ചു. 

1617നിങ്ങള്‍ പറയുന്നതും ചെയ്യുന്നതുമായ 
എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മുടെ കര്‍ത്താ 
വായ യേശുക്രിസ്തു സ്വയവും നമ്മുടെ പിതാ 
വായ ദൈവവും നിങ്ങളെ ആശ്വസിപ്പിക്കു 
കയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവം 
നമ്മെ സ്നേഹിക്കയും എല്ലാക്കാലത്തേക്കും 
തുടരുന്ന നല്ല പ്രത്യാശയും, ആശ്വാസവും 
തന്‍െറ കൃപയിലൂടെ അവന്‍ നമുക്കു നല്‍കു 
കയും ചെയ്തു. 











ഞങ്ങള്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കുക 

സഹോദരരേ, ഞങ്ങള്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥി 

ക്കുക. കര്‍ത്താവിന്‍റെ ഉപദേശം അതി 
വേഗം വ്യാപിക്കുവാന്‍ പ്രാര്‍ത്ഥിക്കുവിന്‍. ആ 
ഉപദേശങ്ങളെ, നിങ്ങള്‍ ബഹുമാനിച്ചതു 
പോലെ ജനങ്ങളും ബഹുമാനിക്കാന്‍ പ്രാര്‍ത്ഥി 
ക്കുക. 2ദുഷ്ടന്മാരില്‍നിന്നും മ്ളേച്ഛന്മാരില്‍ 
നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്നും പ്രാര്‍ത്ഥി 
ക്കുക. എല്ലാവരും ദൈവത്തില്‍ വിശ്വസിക്കു 
ന്നില്ല. 

പക്ഷേ കര്‍ത്താവ്‌ വിശ്വസ്തനാണ്‌. അവന്‍ 
നിങ്ങള്‍ക്കു ശക്തി തരുകയും ദുഷ്ടനില്‍നിന്നു 
സൂക്ഷിക്കുകയും ചെയ്യും. ഞങ്ങള്‍ പഠിപ്പിച്ച 
തുപോലെയാണു നിങ്ങള്‍ ജീവിക്കുന്നത്‌. ഇതു 
ചെയ്യുന്നതില്‍ നിങ്ങള്‍ തുടരുമെന്നു ഞങ്ങള്‍ 
കര്‍ത്താവില്‍ ഉറച്ചിരിക്കുന്നു. ട്രിസ്തുവിന്‍െറ 











1154 


ദീര്‍ഘക്ഷമയിലേക്കും ദൈവത്തിന്‍െറ സ്നേഹ 
ത്തിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ കര്‍ത്താവ്‌ 
നയിക്കട്ടെ എന്നു ഞങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നു. 


വേല ചെയ്യുവാന്‍ കടപ്പാട്‌ 

സഹോദരരേ, ജോലി ചെയ്യാന്‍ വിസമ്മതി 
ക്കുന്ന വിശ്വാസികളില്‍നിന്നും അകന്നു നില്‍ 
ക്കുവാന്‍ നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു 
വിന്‍െറ അധികാരത്തില്‍ ഞങ്ങള്‍ ആജ്ഞാപി 
ക്കുന്നു. ജോലി ചെയ്യാന്‍ വിസമ്മതിക്കുന്നവര്‍ 
ഞങ്ങളുടെ ഉപദേശത്തെ പിന്തുടരുന്നില്ല. 
"ഞങ്ങള്‍ ജീവിക്കുന്നതുപോലെ ജീവിക്കണം 
എന്നു നിങ്ങള്‍ക്കറിയാം. നിങ്ങളോടൊപ്പമായി 
രുന്നപ്പോള്‍ ഞങ്ങള്‍ മടിയരല്പായിരുന്നു. മറ്റൊ 
രുവന്‍െറെ ഭക്ഷണം ഞങ്ങള്‍ കഴിച്ചപ്പോള്‍ 
ഞങ്ങള്‍ അതിനു പണം കൊടുത്തു. ഞങ്ങള്‍ 
നിങ്ങളില്‍ ഒരുത്തര്‍ക്കും ഭാരമാകാതിരിപ്പാ൯ 
രാവും പകലും യത്നിച്ചു. ഞങ്ങളെ സഹായി 
ക്കണമെന്ന്‌ നിങ്ങളോടു പറയാന്‍ ഞങ്ങള്‍ക്കവ 
കാശം ഉണ്ട്‌. എന്നാല്‍ നിങ്ങള്‍ക്ക്‌ മാതൃകയാക 
ത്തക്കവണ്ണം ഞങ്ങളുടെ സംരക്ഷണത്തിന്‌ 
ഞങ്ങള്‍ തന്നെ അദ്ധ്വാനിച്ചു. 1ഞങ്ങള്‍ നിങ്ങ 
ളോടു കൂടിയായിരുന്നപ്പോള്‍ ഈ നിയമം 
ഞങ്ങള്‍ തന്നു: “ഒരുവന്‍ പണിയെടുക്കാനി 
ച്ഛിക്കുന്നില്ലെങ്കില്‍ അവന്‍ ഭക്ഷിക്കുകയും 
വേണ്ട.” 

1നിങ്ങളുടെ ഇടയിലുള്ള ചിലര്‍ പണിയെ 
ടുക്കാന്‍ വിസമ്മതിക്കുന്നുവെന്നു ഞങ്ങള്‍ കേള്‍ 
ക്കുന്നു. അവര്‍ ജോലി ചെയ്യുന്നില്ല. അന്യരുടെ 
കാര്യങ്ങളില്‍ ഇടപെടാന്‍ അവര്‍ക്കു തിര 
ക്കാണ്‌. 1മമറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതു നിര്‍ 
ത്തുവാന്‍ ഞങ്ങള്‍ ആജ്ഞാപിക്കുന്നു. ജോലി 
ചെയ്ത്‌ സ്വന്തം ഭക്ഷണം തേടിപ്പിടിക്കാന്‍ 
ഞങ്ങള്‍ കര്‍ത്താവായ യേശുക്രിസ്തുവിന്‍െറ 
നാമത്തില്‍ അവരോട്‌ അഭ്യര്‍ത്ഥിക്കുകയും 
ആവശ്യപ്പെടുകയും ചെയ്യുന്നു. 3സഹോദരരേ 
നന്മ ചെയ്യുന്നതില്‍ തളര്‍ന്നുപോകതുത്‌. 

14ഞങ്ങള്‍ ഈ കത്തില്‍ എഴുതിയ കാര്യങ്ങള്‍ 
അനുസരിക്കാന്‍ വിസമ്മതിക്കുന്ന ആരെങ്കിലും 
ഉണ്ടെങ്കില്‍ ആ വൃക്തിയാരെന്നു ഓര്‍ക്കുക. 
അവനുമായി കൂട്ടുചേരരുത്‌. അപ്പോള്‍ അവന്‍ 
ലജ്ജിതനായേക്കാം. 1“എന്നാല്‍ ഒരു ശത്രുവി 
നോടെന്നപോലെ അവനോടു പെരുമാറരുത്‌. 
ഒരു സഹോദരനെന്ന പോലെ താക്കീതു 
ചെയ്യുക. 











സമാപന വാക്കുകള്‍ 

16സമാധാനത്തിന്‍െറ കര്‍ത്താവ്‌ നിങ്ങള്‍ക്കു 
സമാധാനം തരട്ടെ എന്നു ഞങ്ങള്‍ പ്രാര്‍ത്ഥി 
ക്കുന്നു. എല്ലാക്കാലത്തും എല്ലാ വിധത്തിലും 
അവന്‍ സമാധാനം തരട്ടെ എന്നും ഞങ്ങള്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. കര്‍ത്താവ്‌ നിങ്ങളെല്ലാവ 
രോടും കൂടി ഉണ്ടാകട്ടെ. 

17ഞാന്‍ പൌലൊസ്‌, എന്‍െറ തന്നെ കൈ 
യ്യെഴുത്താല്‍ ഈ കത്ത്‌ സമാപിക്കുന്നു. കത്തു 
കള്‍ എന്‍്റേതാണെന്നു കാണിക്കുവാനായി 
എല്ലാ കത്തുകളിലും ഇങ്ങനെയാണ്‌ ഞാന്‍ 
ഒപ്പിടുന്നത്‌, ഇങ്ങനെയാണ്‌ ഞാന്‍ എഴുതു 
ന്നത്‌. 

18നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തുവി 
ന്‍െറ കൃപ നിങ്ങളോടു എല്ലാവരോടും കൂടിയു 
ണ്ടാകട്ടെ. 


1155 


തിമൊഥെയൊസിനു 
എഴുതിയ ഒന്നാം ലേഖനം 


നമ്മുടെ രക്ഷകനായ ദൈവത്തിന്‍െറയും 

പ്രത്യാശയായ ക്രിസ്തുയേശുവിന്‍െറയും 
ആജ്ഞപ്രകാരം ക്രിസ്തുയേശുവിന്‍െറ 
അപ്പൊസ്തലനായ 2പൌലൊസ്‌ വിശ്വാസ 
ത്തില്‍ എനിക്കു യഥാര്‍ത്ഥപൂത്രനായ തിമൊ 
ഖഥയൊസിന്‌ എഴുതുന്നത്‌. 

നമ്മുടെ പിതാവായ ദൈവത്തിന്‍െറയും 
നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തുവി 
നന്‍െറയും കൃപയും കരുണയും സമാധാനവും 
ഉണ്ടാകട്ടെ. 


വ്യാജ ഉപദേശത്തിനെതിരെയുള്ള താക്കീത്‌ 
നി എഫെസൊസില്‍ താമസിക്കണം എന്ന്‌ 
ഞാന്‍ ആവശ്യപ്പെടുന്നു. മക്കെദോന്യയിലേക്കു 
se Ss ഞാനിതു പറഞ്ഞിരുന്നു. എഫെ 
സൊസിലുള്ള ചിലര്‍ സത്യവിരുദ്ധമായ 
ഉപദേശം പഠിപ്പിക്കുന്നു. അസത്യാത്മകമായ 
ഉപദേശം പഠിപ്പിക്കുന്നവരെ അതില്‍നിന്നും 
തടസ്സപ്പെടുത്താനായി നീ അവിടെ നില്‍ക്കുക. 
തെറ്റായ കഥകളിലും നെടുങ്കന്‍ കുടുംബ 
ചരിത്രങ്ങളിലും മുഴുകി തങ്ങളുടെ സമയം 
പാഴാക്കരുതെന്ന്‌ അവരോടു പറയുക. അവ 
യൊക്കെയും തര്‍ക്കങ്ങള്‍ക്ക്‌ ഇടയാക്കുകയേ 
ഉള്ളു. അതൊന്നും ദൈവത്തിനുവേണ്ടിയുള്ള 
പ്രവര്‍ത്തനങ്ങളെ സഹായിക്കയില്ല. ദൈവ 
പ്രവൃത്തി വിശ്വാസം കൊണ്ടാണ്‌ ചെയ്യേണ്ടത്‌. 
ടജനങ്ങള്‍ക്ക്‌ സ്നേഹം ഉണ്ടാക്കുക എന്നതാണ്‌ 
ഈ ആജ്ഞയുടെ ലക്ഷ്യം. ഉത്തമവിശ്വാസവും 
ശരിയെന്നറിയാവുന്നതു ചെയ്യാനുള്ള ഒരു 
ക്കവും ശുദ്ധഹൃദയവും ഈ സ്നേഹം ലഭിക്കു 
ന്നതിനാവശ്യമാണ്‌. ചിലര്‍ ഇതൊന്നും ചെ 
യ്തിട്ടിപ്പ. ഫലശൂന്യമായ കാര്യങ്ങള്‍ പറഞ്ഞ്‌ 
അവര്‍ ദൂരെ അലഞ്ഞ്‌ തിരിയുന്നു. "അവര്‍ക്ക്‌ 
ശാസ്ത്രിമാരാകണം എന്നാല്‍ അവര്‍ക്ക്‌ അവര്‍ 
പറയുന്നതിനെക്കുറിച്ചു പോലും അറികയില്ല. 
അവര്‍ക്കുറപ്പുണ്ട്‌ എന്നു പറയുന്ന കാര്യങ്ങള്‍ 
പോലും അവര്‍ക്കു മനസ്സിലാകുന്നില്ല. 
ഒരുവന്‍ ന്യായപ്രമാണം ശരിയാംവണ്ണം 
ഉപയോഗിക്കുന്പോള്‍ ന്യായപ്രമാണം നന്നെ 
ന്ന്‌ നമുക്കറിയാം. 9നല്ല ആള്‍ക്കാര്‍ക്കു വേണ്ടി 
യല്ല ന്യായപ്രമാണം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്‌ 
നമുക്കറിയാം. ന്യായപ്രമാണത്തെ എതിര്‍ക്കുന്ന 
വര്‍ക്കും ന്യായപ്രമാണം പിന്തുടരാന്‍ വിസമ്മ 
തിക്കുന്നവര്‍ക്കും വേണ്ടിയുള്ളതാണ്‌ ന്യായപ്ര 
മാണം. ദൈവത്തോടു ബഹുമാനക്കുറവുള്ളവ 
ര്‍ക്കും പാപികള്‍ക്കും അശുദ്ധര്‍ക്കും മതനിഷേ 
ധികള്‍ക്കും മാതൃപിതൃഹന്താക്കള്‍ക്കും. കൊലയാ 
ളികള്‍ക്കും 1ലൈംഗികപാപങ്ങള്‍ ചെയ്യുന്നവ 
ര്‍ക്കും സ്വവര്‍ഗ്ഗൃഭോഗികള്‍ക്കും അടിമകളെ 
വില്‍ക്കുന്നവര്‍ക്കും നുണ പറയുന്നവര്‍ക്കും 
അസത്യമായ ഉപദേശങ്ങള്‍ക്കെതിരെ എന്തെ 
ങ്കിലും ചെയ്യുന്നവര്‍ക്കും വേണ്ടിയുള്ളതാണ്‌ 
ന്യായപ്രമാണം. 1പഠിപ്പിക്കുവാനായി ദൈവം 
എനിക്കു തന്ന സുവിശേഷത്തിന്‍റെ ഒരു ഭാഗ 
മാണ്‌ ആ ഉപദേശം. മഹത്വപൂര്‍ണ്ണമായ ആ 


























സുവിശേഷം അനുഗ്ൃഹീതനായ ദൈവത്തില്‍ 
നിന്നും ഉള്ളതാണ്‌. 


ദൈവകരുണയ്ക്കു നന്ദി 

2എന്നെ വിശ്വസിച്ച്‌, അവനുവേണ്ടി 
സേവനം ചെയ്യേണ്ട ഈ ജോലി എന്നെ ഏല്ലി 
ചൃതിന്‌ നമ്മുടെ കര്‍ത്താവായ ക്രിസ്തുയേശു 
വിന്‍ ഞാന്‍ നന്ദി പറയുന്നു. അവന്‍ എനിക്ക്‌ 
കരുത്ത്‌ തന്നു. 1മുന്‍പ്‌ ക്രിസ്തുയേശുവിനെ 
തിരെ സംസാരിച്ചും അവനെ പീഡിപ്പിച്ചും 
അവനെ മുറിപ്പെടുത്താനായി പല കാര്യങ്ങള്‍ 
ചെയ്യുകയും ചെയ്തു. ഞാന്‍ ചെയ്യുന്നതെന്താ 
ണെന്ന്‌ എനിക്കു തന്നെ അറിയാന്‍ പാടില്ലാ 
ഞ്ഞതുകൊണ്ട്‌ ദൈവം എന്നോടു കരുണ 
കാണിച്ചു. ഞാന്‍ അവിശ്വാസിയായിരുന്നപ്പോ 
ഴാണ്‌ അക്കാര്യങ്ങള്‍ ചെയ്തത്‌. 14ആ കൃപയോ 
ടൊപ്പം വിശ്വാസവും ക്രിസ്തുയേശുവിലുള്ള 
സ്നേഹവും എനിക്ക്‌ കരഗതമായി. 

ഞാന്‍ പറയുന്നത്‌ സത്യമാണ്‌. നിങ്ങള്‍ 
അതു പൂര്‍ണ്ണമായും സ്വീകരിക്കണം. പാപി 
കളെ രക്ഷിക്കുവാന്‍ ക്രിസ്തുയേശു ഭൂമിയി 
ലേക്കു വന്നു. ആ പാപികളില്‍ ഏറ്റവും പ്രധാ 
നിയായിരുന്നു ഞാന്‍. 16അതിരറ്റ ക്ഷമ തനിക്ക്‌ 
ഉണ്ടെന്ന്‌ കാണിക്കുവാന്‍ തക്കവിധം കൊടും 
പാപിയായ എന്നോട്‌ ക്രിസ്തു കരുണ 
കാണിച്ചു. ക്രിസ്തുവില്‍ വിശ്വസിക്കുന്നവ 
ര്‍ക്കും നിതൃജീവനുള്ളവര്‍ക്കും ഞാ൯ ഉദാഹരണ 
മാകണമെന്ന്‌ ക്രിസ്തു ആഗ്രഹിച്ചു. 17എന്നേ 
ക്കും ഭരിക്കുന്ന രാജാവിന്‌ സ്തുതിയും ആദ 
രവും ഉണ്ടായിരിക്കട്ടെ. അവനെ കാണുവാനോ 
നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഏകദൈവ 
ത്തിന്‌ എന്നെന്നേക്കും സ്തുതിയും ബഹുമാന 
വും ഉണ്ടായിരിക്കട്ടെ. ആമേന്‍. 

18 എനിക്കു ഒരു മകനു തുല്യനായ തിമൊഥെ 
യൊസേ, ഞാന്‍ നിനക്കൊരു കല്പന തരുന്നു.ഈ 
കല്പന പണ്ട്‌ നിന്നെക്കുറിച്ചുണ്ടായ പ്രവചന 
ങ്ങളുമായി ഒത്തു പോകുന്നുണ്ട്‌. ആ പ്രവചന 
ഞങ്ങളെയൊക്കെ പിന്തുടരാനും വിശ്വാസത്തി 
നായി നല്ല യുദ്ധം നടത്തുവാനും വേണ്ടിയാണ്‌ 
ഈ കാര്യങ്ങള്‍ ഞാന്‍ നിന്നോടു പറയുന്നത്‌. 
1വിശ്വാസത്തിന്‍െറ മാര്‍ഗ്ഗത്തില്‍ തുടരുകയും 
ശരി എന്ന്‌ നീ അറിയുന്നത്‌ ചെയ്യുകയും 
വേണം. ചിലര്‍ ഇതു ചെയ്തിട്ടില്ല. അവരുടെ 
വിശ്വാസം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. 
20ഹുമനയൊനസ്ധും അലെക്സന്തരും അതാണ്‌ 
ചെയ്തത്‌. ദൈവത്തിനെതിരെ സംസാരിക്കരു 
തെന്നറിയിക്കാ൯ന്‍ വേണ്ടി ഞാ൯ അവരെ 
സാത്താനു കൊടുത്തു. 


























പുരുഷന്മാര്‍ക്കും സ്ത്രീകള്‍ക്കും 
വേണ്ട ചില ചട്ടങ്ങള്‍ 
എല്ലാ മനുഷ്യര്‍ക്കും വേണ്ടി പ്രാര്‍ത്ഥിക്കു 
വാന്‍ ഞാന്‍ ആദ്യമായി ആവശ്യപ്പെടുന്നു. 
എല്ലാ മനുഷ്യര്‍ക്കുംവേണ്ടി ദൈവത്തോടു 
സംസാരിക്കുക. ജനങ്ങള്‍ക്ക്‌ ആവശ്യമുള്ളത്‌ 





1 തിമൊഥെയൊസ്‌ 2:2-3:15 


അവനോടു ചോദിക്കുകയും നന്ദിയുള്ളവരാകു 
കയും ചെയ്യുക. 2രാജാക്കന്മാര്‍ക്കും അധികാരി 
കള്‍ക്കും വേണ്ടി പ്രാര്‍ത്ഥിക്കുവിന്‍. ദൈവ 
ത്തോടുള്ള നിറഞ്ഞ ആരാധനയോടും ബഹുമാ 
നത്തോടും കൂടിയുള്ള സ്വച്ഛവും സമാധാന 
പൂര്‍ണ്ണവുമായ ജീവിതം നമുക്കു ലഭിക്കാന്‍ ആ 
നേതാക്കന്മാര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുക. 3ഇത്‌ 
നല്ലതും നമ്മുടെ രക്ഷകനായ ദൈവത്തെ 
പ്രീതിപ്പെടുത്തുന്നതുമാകുന്നു. 4എല്ലാ മനു 
ഷ്യരും രക്ഷപ്രാപിക്കണമെന്ന്‌ ദൈവം ആഗ്രഹി 
ക്കുന്നു. എല്ലാ മനുഷ്യരും സത്യം അറിയണ 
മെന്നും അവന്‍ ആഗ്രഹിക്കുന്നു. ഒരു ദൈവമേ 
ഉള്ളൂ. ദൈവത്തോടു ചേരാന്‍ ഒരു മാര്‍ഗ്ഗമേ 
ഉള്ളൂതാനും. ആ മാര്‍ഗ്ഗം മനുഷ്യനും കൂടിയായ 
യേശുക്രിസ്തുവിലൂടെയാണ്‌. എല്ലാ മനുഷ്യ 
രുടേയും പാപപരിഹാരമായി യേശു സ്വയം 
സമര്‍പ്പിച്ചു. എല്ലാ മനുഷരും രക്ഷ പ്രാപിക്ക 
ണമെന്ന്‌ ദൈവം ആഗ്രഹിക്കുന്നതിനന്‍െറെ തെളി 
വാണ്‌ യേശു. അവന്‍ ശരിയായ സമയത്താണ്‌ 
വന്നത്‌. "അതുകൊണ്ടാണ്‌ സുവിശേഷ പ്രസം 
ഗത്തിനായും ഒരു അപ്പൊസ്തലനായും ഞാന്‍ 
തിരഞ്ഞെടുക്കപ്പെട്ടത്‌. (ഞാനീപ്പറയുന്നത്‌ 
സത്യമാണ്‌, കുള്ളമല്പ.) ജാതികള്‍ക്കുള്ള അദ്ധ്യാ 
പകനായാണ്‌ എന്നെ തിരഞ്ഞെടുത്തത്‌. വിശ്വ 
സിക്കുവാനും സത്യം അറിയുവാനും ഞാന്‍ 
അവരെ പഠിപ്പിക്കുന്നു. 

എല്പായിടത്തുമുള്ള പുരുഷന്മാര്‍ പ്രാര്‍ത്ഥി 
ക്കണം എന്നു ഞാന്‍ ആഗ്രഹിക്കുന്നു. പ്രാര്‍ത്ഥന 
യ്ക്കിടയില്‍ കരങ്ങളുയര്‍ത്തുന്ന ഈ പുരുഷ 
ന്മാര്‍ തീര്‍ച്ചയായും വിശുദ്ധരായിരിക്കണം. 
അവര്‍ കോപിഷ്ഠരോ തര്‍ക്കിക്കുന്നവരോ ആക 
രുത്‌. 

“സ്ത്രീകള്‍ തങ്ങള്‍ക്കു യോജിച്ച വസ്ത്രം 
ധരിക്കണമെന്നു ഞാന്‍ ആവശ്യപ്പെടുന്നു. 
അന്തസിനും എളിമക്കും ചേര്‍ന്ന വസ്ത്രങ്ങ 
ളാണ്‌ സ്ത്രീകള്‍ ധരിക്കേണ്ടത്‌. അവര്‍ തങ്ങളെ 
ത്തന്നെ സൂന്ദരികളാക്കുവാ൯ വേണ്ടി ആകര്‍ഷ 
കങ്ങളായ കേശാലങ്കാരങ്ങളോ സ്വര്‍ണ്ണമോ 
മുത്തോ വില കൂടിയ വസ്ത്രങ്ങളോ ഉപയോ 
ഗിക്കരുത്‌. 14സല്‍പ്രവൃത്തികളിലൂടെ അവര്‍ 
സ്വയം സുന്ദരികളാകട്ടെ. ദൈവത്തെ ആരാധി 
ക്കുന്നു എന്നു പറയുന്ന സ്ത്രീകള്‍ ആ നില 
യില്‍ സുന്ദരികളാകട്ടെ. 

1തനനമായി കേട്ടിരുന്നു പൂര്‍ണ്ണമായി അനു 
സരിക്കാ൯ തയ്യാറോടെ ഒരു സ്ത്രീ പഠിക്കട്ടെ. 
12ഒരു പുരുഷനെ പഠിപ്പിക്കുവാന്‍ ഞാന്‍ സ്ത്രീ 
യ്ക്ക്‌ അനുമതി കൊടുക്കില്ല. പുരുഷനെ ഭരിക്കു 
വാനും സ്ത്രീയ്ക്ക്‌ അനുവാദം നല്‍കില്ല. സ്ത്രീ 
ശാലീനയായി തന്നെ തുടരണം. 13എന്തുകൊ 
ണ്ടെന്നാല്‍ ആദാമിനെയാണ്‌ ആദ്യം സൃഷ്ടി 
ച്ചത്‌. ഹവ്വയെ പിന്നീടാണ്‌ ദൈവം സൃഷ്ടി 
ച്ചത്‌. 4കൂടാതെ, പിശാചിനാല്‍ കബളിപ്പിക്ക 
പ്പെട്ടതും ആദാമല്ല. പിശാചിനാല്‍ വഞ്ചിക്ക 
പെട്ട്‌ പാപിയായതും സ്ത്രീയാണ്‌. 15വിശ്വാസ 
ത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ശരി 
യായ നിയന്ത്രണത്തിലും അവര്‍ തുടരുകയാ 
ണെങ്കില്‍ അവള്‍ മക്കളെ പ്രസവിച്ച്‌ രക്ഷ 
പ്രാപിക്കും. 


























സഭാ നേതാക്കന്മാര്‍ 
3 ഞാന്‍ പറയുന്നതു സത്യമാണ്‌. ഒരു മൂപ്പനാ 
കുവാനായി ഒരുവന്‍ കഠിനശ്രമം നടത്തുന്നു 
എങ്കില്‍ അവന്‍ ഒരു സത്പ്രവ്വത്തിയാണ്‌ ആഗ്ര 
ഹിക്കുന്നത്‌. 2ഒരു മൂപ്പന്‍ മനുഷ്യര്‍ക്ക്‌ ശരിയായും 


1156 


വിമര്‍ശിക്കുവാന്‍ പറ്റാത്തവിധം നല്ലവനാ 
കണം. അവന്‍ ഒരു ഭാര്യയേ പാടുള്ളൂ. മൂപ്പന്‍ 
ആത്മനിയന്ത്രണം ഉള്ളവനും വിവേകിയുമാ 
യിരിക്കണം. മറ്റു മനുഷ്യര്‍ക്ക്‌ അവനോടു 
ബഹുമാനം ഉണ്ടാകണം. തന്‍െറ വീട്ടിലേക്ക്‌ 
ആളുകളെ സ്വീകരിക്കുവാന്‍ സന്നദ്ധനായി 
അവന്‍ ജനങ്ങളെ സഹായിക്കണം. അവന്‍ ഒരു 
നല്ല ഉപദേഷ്ടാവ്‌ ആയിരിക്കണം. 3അവന്‍ 
അമിതമായി വീഞ്ഞ്‌ കുടിക്കരുത്‌. അക്രമാസക്ത 
നാകാതെ സനമ്യനും സമാധാനപ്രീയനും 
ആയിരിക്കണം. അവന്‍ ധനത്തെ സ്നേഹിക്കു 
ന്നവന്‍ ആകരുത്‌. അവന്‍ സ്വകുടുംബത്തിലെ 
തന്നെ ഒരു നല്ല നേതാവായിരിക്കണം. അയാ 
ളുടെ മക്കള്‍ അയാളെ പൂര്‍ണ്ണമായ ബഹുമാന 
ത്തോടെ അനുസരിക്കണമെന്നര്‍ത്ഥം. $സ്വകു 
ടുംബത്തിലെ നേതാവാകാന്‍ കഴിയാത്തവന്‍ 
ദൈവത്തിന്‍െറ സഭയെ എങ്ങനെ വേണ്ടവിധ 
ത്തില്‍ ശ്രദ്ധിക്കുവാന്‍ കഴിയും? എന്നാല്‍ ഒരു 
പുതുവിശ്വാസി മൂപ്പന്‍ ആകരുത്‌. അത്‌ 
അവനെ വളരെ അഹങ്കാരിയാക്കിയേക്കാം. 
അപ്പോള്‍ അവനും പിശാച്‌ വിധിക്കപ്പെട്ടു 
പോലെ തന്‍െറ അഹങ്കാരത്തിന്‍റെ പേരില്‍ 
വിധിക്കപ്പെടും. "ഒരു മൂപ്പന്‍ സഭയ്ക്കു പുറത്തു 
ഒളവരോടും ബഹുമാനം ഉള്ളവനാകണം. 
അപ്പോള്‍ അവന്‍ അന്യരാല്‍ വിമര്‍ശിക്കപ്പെ 
ടാതെയും പിശാചിന്‍െറ കെണിയിലകപ്പെടാ 
തെയുമിരിക്കും. 











സഭയിലെ സഹായികള്‍ 

ഇതേ പോലെ മനുഷ്യര്‍ക്കു ബഹുമാനിക്കാ 
വുന്ന ആളുകളായിരിക്കണം ഡീക്കന്മാര്‍. ഇവര്‍ 
തങ്ങള്‍ ഉദ്ദേശിക്കാത്ത കാര്യങ്ങള്‍ പറയാ 
ത്തവരും അമിത മദ്യപാനത്തിനായി തങ്ങളുടെ 
സമയത്തെ ഉപയോഗിക്കാത്തവരും ആകണം. 
അന്യരെ കബളിപ്പിച്ച്‌ പണമുണ്ടാക്കാന്‍ ശ്രമി 
ക്കുന്നവരും ആകരുത്‌. 9അവര്‍ ദൈവം നമുക്കു 
വെളിപ്പെടുത്തിത്തന്ന സത്യത്തെ കര്‍ശനമായി 
പിന്തുടരുന്നവരും ശരിയെന്നറിയാവുന്നത്‌ 
ചെയ്യുന്നവരുമായിരിക്കണം. 1%ആ മനുഷ്യരെ 
നിങ്ങള്‍ ആദ്യം പരീക്ഷിക്കണം. അവരില്‍ 
തെറ്റൊന്നും ഇല്ലെങ്കില്‍ അവര്‍ക്ക്‌ ഡീക്കന്മാ 
രായി സേവനം ചെയ്യാം. ഇതേപോലെ സ്ത്രീ 
കളും അന്യരുടെ ബഹുമാനം ആര്‍ജ്ജിക്കുന്നവ 
രായിരിക്കണം. അന്യരെക്കുറിച്്‌ ദുഷ്ടത പറ 
യുന്ന സ്ത്രീകളാകരുത്‌. അവര്‍ ആത്മനിയ 
ന്തണം ഉള്ളവരും എല്ലാക്കാര്യങ്ങളിലും വിശ്വാ 
സയോഗ്യരുമായിരിക്കണം. 1ഡീക്കന്മാര്‍ക്കും 
ഒരു ഭാര്യയേ പാടുള്ളൂ. അവര്‍ അവരുടെ മക്ക 
ള്‍ക്കും കുടുംബത്തിനു തന്നെയും നല്ല നേതാക്ക 
ളായിരിക്കണം. 13നന്നായി സേവനം ചെയ്യുന്ന 
വര്‍ സ്വയം ആദരണീയ സ്ഥാനങ്ങള്‍ നേടുന്നു. 
ക്രിസ്തുയേശുവിലുള്ള അവരുടെ വിശ്വാസം 
അവര്‍ക്ക്‌ മഹത്തായ ഉറപ്പായി വര്‍ത്തിക്കും. 











നമ്മുടെ ജീവിതത്തിന്‍െറ രഹസ്യം 

14നിങ്ങളുടെ അടുക്കല്‍ വേഗം വന്നെത്താന്‍ 
കഴിയുമെന്ന്‌ ഞാന്‍ കരുതുന്നു. എന്നാല്‍ ഈ 
കാര്യങ്ങള്‍ ഇപ്പോള്‍ ഞാന്‍ എഴുതുകയാണ്‌. 
15എനിക്ക്‌ ഇപ്പോള്‍ വരുവാന്‍ സാധിക്കുന്നില്ല 
ങ്കില്‍ കൂടി ദൈവത്തിന്‍െറ ഭവനത്തില്‍ മനു 
ഷയര്‍ തീര്‍ച്ചയായും ചെയ്യേണ്ടതെന്തെന്ന്‌ 
നിങ്ങള്‍ അറിയും. ആ ഭവനം ജീവിക്കുന്ന ദൈ 
വത്തിന്റെ സഭയാണ്‌. ദൈവത്തിന്‍െറ സഭ 
സത്യത്തിന്‍റെ താങ്ങും അടിത്തറയുമാണ്‌. 


1157 


സംശയലേശമെന്യേ, നമ്മുടെ ആരാധനാ 
ജീവിതത്തിന്‍െറ രഹസ്യം മഹത്താണ്‌: 


ഒരു മനുഷ്യശരീരത്തില്‍ ക്രിസ്തുവിനെ 
നമുക്കു കാട്ടിത്തന്നു. അവന്‍ ശരിയാ 
ണെന്ന്‌ ആത്മാവ്‌ തെളിയിച്ചു; ദൂതന്മാര്‍ 
അവനെ കണ്ടു. അവനെപ്പറ്റിയുള്ള സു 
വിശേഷം ജനതകളുടെ ഇടയില്‍ പ്രസം 
ഗിക്കപ്പെട്ടു; ലോകത്തിലുള്ള മനുഷ്യര്‍ 
അവനില്‍ വിശ്വസിച്ചു; മഹത്വത്തില്‍ 
അവന്‍ സ്വര്‍ഗ്ഗത്തിലേക്ക്‌ ഉയര്‍ത്തപ്പെട്ടു. 





വ്യാജ ഉപദേഷ്ടാക്കളെക്കുറിച്ചുള്ള താക്കീത്‌ 

വരാനിരിക്കുന്ന കാലങ്ങളില്‍ സത്യോപദേ 

ശങ്ങളെ വിശ്വസിക്കുന്നത്‌ ചില ആള്‍ 
ക്കാര്‍ നിര്‍ത്തുമെന്ന്‌ പരിശുദ്ധാത്മാവ്‌ വ്ൃക്ത 
മായി പറഞ്ഞിട്ടുണ്ട്‌. അവര്‍ വഞ്ചിക്കുന്ന 
ആത്മാക്കളെ അനുസരിക്കുന്നു. അവര്‍ ഭൂതഗണ 
ങ്ങളുടെ ഉപദേശം സ്്വീരിക്കുന്നു. മനുണയരിലൂ 
ടെയും ആള്‍ക്കാരെ കബളിപ്പിക്കുന്നവരിലൂടെ 
യുമാണ്‌ ആ ഉപദേശങ്ങള്‍ വരുന്നത്‌. അവര്‍ക്ക്‌ 
തെറ്റും ശരിയും തിരിച്ചറിയാന്‍ കഴിയില്ല. അവ 
രുടെ വിവേചനാശക്തി ചുട്ടു പഴുത്ത ഇരു 
മ്പാല്‍ നശിപ്പിക്കപ്പെട്ടതു പോലെയാണ്‌. 
വിവാഹം ചെയ്യുന്നത്‌ തെറ്റാണെന്ന്‌ അവര്‍ 
പറയുന്നു. തിന്നുവാന്‍ പാടില്ലാത്തതായി ചില 
ആഹാരവസ്തുക്കളുണ്ടെന്നും അവര്‍ പറയുന്നു. 
എന്നാല്‍ ദൈവമാണ്‌ അതെല്ലാം സൃഷ്ടിച്ചത്‌. 
വിശ്വാസികള്‍ക്കും സത്യം അറിയാവുന്നവ 
ര്‍ക്കും ഈ ആഹാരവസ്തുക്കള്‍ നന്ദിയോടെ 
ഉപയോഗിക്കാം. 4ദൈവം സൃഷ്ടിച്ചതെല്ലാം 
നല്ലതാണ്‌. ദൈവത്തില്‍നിന്നു നന്ദിപൂര്‍വ്വം 
സ്വീകരിക്കുകയാണെങ്കില്‍ ദൈവം സൃഷ്ടിച്ച 
എന്തിനേയും നിരസിക്കേണ്ടിവരില്ല. “ദൈവം 
സൃഷ്ടിച്ചതെല്പാം ദൈവത്തിന്‍െറ വാക്കുകൊ 
ണ്ടും പ്രാര്‍ത്ഥനകൊണ്ടും വിശുദ്ധമാക്കപ്പെടും. 

















ക്രിസ്തുയേശുവിന്‍െറ ഉത്തമ 
ദാസനായിരിക്കുക 

ഇക്കാര്യങ്ങളെല്ലാം അവിടെയുള്ള സഹോദ 
രങ്ങളോടു പറയുക. നീ ക്രിസ്തുയേശുവിന്‍െറ 
ഒരു ഉത്തമ ദാസനാണെന്നു ഇതു തെളിയിക്കും. 
നല്ല വിശ്വാസവചനങ്ങള്‍ കൊണ്ടും നല്ല ഉപ 
ദേശങ്ങളെ പിന്തുടർന്നതു കൊണ്ടും ആണ്‌ നീ 
ശക്തനായതെന്നു നീ കാണിക്കും. 7ദൈവത്തി 
ന്‍റെ സത്യവുമായി ചേര്‍ന്നു പോകാത്ത 
നിസ്റ്റാരകഥകള്‍ ആള്‍ക്കാര്‍ പറയും. ആ കഥ 
കളെ പിന്തുടരരുത്‌. ദൈവത്തെ യഥാര്‍ത്ഥ 
മായി സേവിക്കുവാന്‍ (ശുശ്രൂഷിക്കുവാ൯) നീ 
സ്വയം അഭ്യസിക്കുക. ശരീരത്തെ നിയന്ത്രി 
ക്കാന്‍ പഠിക്കുന്നത്‌ ചില തരത്തില്‍ സഹായക 
രമാകും. എന്നാല്‍ ദൈവത്തെ സേവിക്കുന്നത്‌ 
നിങ്ങളെ എല്ലാവിധത്തിലും സഹായിക്കും. ഈ 
ജീവിതത്തിലും ഭാവിയിലും നിങ്ങള്‍ക്ക്‌ അത്‌ 
അനുഗ്രഹങ്ങള്‍ കൊണ്ടുവരും. ഞാന്‍ പറയു 
ന്നത്‌ ശരിയാണ്‌. നിങ്ങളത്‌ പൂര്‍ണ്ണമായി സ്വക 
രിക്കണം. 1ഇതൊന്നു കൊണ്ടാണ്‌ ഞങ്ങള്‍ 
പ്രവര്‍ത്തിക്കുന്നതും ക്രേശിക്കുന്നതും. ജീവിക്കു 
ന്ന ദൈവത്തില്‍ നമ്മള്‍ പ്രത്യാശ പുലര്‍ത്തു 
ന്നു. അവനില്‍ വിശ്വസിക്കുന്ന എല്ലാവര്‍ക്കും 
പ്രത്യേകമായി അവന്‍ രക്ഷകനാണ്‌. 

11ഈ കാര്യങ്ങള്‍ പഠിപ്പിക്കുകയും കല്പിക്കുക 
യും ചെയ്യുക. 12നീ ചെറുപ്പമെങ്കിലും നിസ്സാര 
മെന്നമട്ടില്‍ നിന്നോടു പെരുമാറുവാന്‍ ആരെ 














1 തിമൊഥെയൊസ്‌ 3:16-5:10 


യും അനുവദിക്കരുത്‌. വിശ്വാസികള്‍ക്ക്‌ ഒരു 
മാതൃകയായി നീ ജീവിക്കുക. നിന്‍െറ വാക്കു 
കൊണ്ടും ജീവിതരീതികൊണ്ടും സ്നേഹം 
കൊണ്ടും വിശ്വാസംകൊണ്ടും ശുദ്ധതയാര്‍ന്ന 
ജീവിതം കൊണ്ടും അതു പ്രകടിപ്പിക്കുക. 13തുട 
ര്‍ന്നും ജനങ്ങള്‍ക്കായി തിരുവെഴുത്തുകള്‍ വാ 
യിച്ച്‌ പഠിപ്പിച്ച്‌ അവരെ ശക്തിപ്പെടുത്തുക. 
ഞാന്‍ വരുന്നതുവരെ അതു ചെയ്യുക. നിനക്കു 
കിട്ടിയവരം പ്രയോജനപ്പെടുത്തുന്ന കാര്യം 
ഓര്‍ക്കുക. മൂപ്പന്മാര്‍ കൈവച്ചപ്പോള്‍ പ്രാര്‍ത്ഥ 
നാസമയത്ത്‌ ഉണ്ടായ പ്രവചനം വഴിയാണ്‌ 
ആ വരം നിനക്കു ലഭിച്ചത്‌. 15ആ കാര്യങ്ങ 
ളൊക്കെ തുടര്‍ന്നു ചെയ്യുക. നിന്‍െറ ജീവിതം 
പൂര്‍ണ്ണമായും ഈ കാര്യങ്ങള്‍ക്കായി വിനിയോ 
ഗിക്കുക. അപ്പോള്‍ നിന്‍െറ പ്രവൃത്തി പുരോഗ 
മിക്കുന്നു എന്ന്‌ ആള്‍ക്കാര്‍ക്കു മനസ്സിലാകും. 
നിന്‍റെ ജീവിതത്തിലും ഉപദേശത്തിലും 
ശ്രദ്ധാലുവായിരിക്കുക. ശരിയായി ജീവിക്കു 
ന്നതും പഠിപ്പിക്കുന്നതും തുടര്‍ന്നും നിര്‍വ്വഹി 
ക്കുക. അപ്പോള്‍ നീയും നിന്‍െറ ഉപദേശങ്ങള്‍ 
ശ്രവിക്കുന്നവരും രക്ഷിക്കപ്പെടും. 











അന്യരുമൊത്തുള്ള ജീവിതത്തിന്‌ 
ചില ചട്ടങ്ങള്‍ 
വയോധികനോട്‌ കോപഭാഷണം അരുത്‌. 
പകരം അവനോട്‌ സ്വപിതാവിനോടെന്ന 
പോലെ സംസാരിക്കുക. ചെറുപ്പക്കാരോട്‌ 
സഹോദരനോടെന്നപോലെ ഇടപെടുക. 
മൂത്ത സ്ത്രീകളോട്‌ അമ്മയോടെന്ന പോലെ 
പെരുമാറുക. ചെറുപ്പക്കാരികളെ സഹോദരി 
കള്‍ എന്ന പോലെ കരുതുക. എപ്പോഴും അവ 
രോട്‌ നന്നായി പെരുമാറുക. 
സത്യമായി ഏകാകിനികളായ വിധവകളെ 
സംരക്ഷിക്കുക. 4ഒരു വിധവയ്ക്ക്‌ മക്കളും 
കൊച്ചുമക്കളും ഉണ്ടെങ്കില്‍ അവര്‍ ആദ്യമേ മന 
സ്റ്റിലാക്കേണ്ടത്‌ ഇതാണ്‌. തങ്ങളുടെ മാതാപി 
താക്കളെ സഹായിച്ചുകൊണ്ട്‌ അവരുടെ സ്വകു 
ടുംബത്തോട്‌ ആദരവ്‌ കാണിക്കുക. ഇതില്‍ 
കൂടെ തങ്ങളുടെ മാതാപിതാക്കളോടും അപ്പൂപ്പ 
നോടും അമ്മൂമ്മയോടും ഉള്ള കടമ നിറവേറ്റാ 
നാകും. ഇത്‌ ദൈവത്തെ പ്രീതിപ്പെടുത്തും. $ഒരു 
വിധവ യഥാര്‍ത്ഥത്തില്‍ ഏകാകിനിയും നിസ്സ 
ഹായയും ആയവള്‍ ആണെങ്കില്‍ തന്‍െറ സംര 
ക്ഷണം ദൈവത്തില്‍നിന്നും പ്രതീക്ഷിക്കും. ആ 
സ്ത്രീ രാവും പകലും പ്രാര്‍ത്ഥിച്ചു ദൈവ 
ത്തോട്‌ സഹായം ചോദിക്കുന്നു. ഐന്നാല്‍ 
സ്വയം പ്രീതിപ്പെടുത്താ൯ന്‍ തന്‍റ തന്നെ 
ജീവിതം വിനിയോഗിക്കുന്ന വിധവ ജീവി 
ക്കുന്നു എങ്കിലും യഥാര്‍ത്ഥത്തില്‍ മരിച്ചു കഴി 
ഞ്ഞവളാണ്‌. അന്യര്‍ക്ക്‌ കുറ്റം പറയാന്‍ പറ്റാ 
ത്ത വിധത്തില്‍ തങ്ങളുടെ കുടുംബങ്ങളെ സംര 
ക്ഷിക്കാന്‍ അവിടെയുള്ള വിശ്വാസികളോടു 
നിര്‍ദ്ദേശിക്കുക. “ഒരുവന്‍ തന്‍െറ സ്വന്തം ആള്‍ 
ക്കാരെ സംരക്ഷിക്കണം. അവന്‍െറ സ്വന്തം 
കുടുംബത്തെ സംരക്ഷിക്കണം എന്നതാണ്‌ പരമ 
പ്രധാനം. അതു ചെയ്യൂന്നില്ലെങ്കില്‍ അവന്‍ 
സത്യവിശ്വാസം സ്വീകരിച്ചിടില്പ. അവന്‍ ഒരു 
അവിശ്വാസിയേക്കാള്‍ മോശക്കാരനാണ്‌. 
9അറുപതോ അതിനുമേലോ പ്രായമുള്ള 
സ്ത്രീകളെ വിധവകളുടെ പട്ടികയില്‍പ്പെടു 
ത്തണം. അവള്‍ തന്‍െറ ഭര്‍ത്താവിനോട്‌ വിശ്വ 
സ്തയായിരുന്നിരിക്കണം. 10നല്പ കാര്യങ്ങള്‍ 
ചെയ്ത ഒരുവള്‍ എന്ന നിലയില്‍ അവള്‍ അ 
റിയപ്പെടണം. സന്താനപരിപാലനം, അതിഥി 






































1 തിമൊഥെയൊസ്‌ 5:11-6:9 


സ്വീകരണം, ദൈവജനത്തിന്‍റെ പാദം കഴു 
കല്‍, ദുഃഖിതരുടെ സംരക്ഷണം അങ്ങനെ എല്ലാ 
നല്ല കാര്യങ്ങള്‍ക്കുമായി സ്വജീവിതം ഉപയോ 
ഗിച്ചവള്‍ എന്നാണ്‌ ഞാന്‍ അര്‍ത്ഥമാക്കുന്നത്‌. 
1എന്നാല്‍ ചെറുപ്പക്കാരായ വിധവകളെ ആ 
ഗണത്തില്‍ കണക്കാക്കരുത്‌. അവര്‍ തങ്ങളെ 
സ്വയം ക്രിസ്തുവിന്‌ സമര്‍പ്പിക്കുമ്പോള്‍ 
സാധാരണഗതിയില്‍ അവരുടെ ശക്തമായ 
ശാരീരികാവശ്യങ്ങളാല്‍ അവനില്‍നിന്നും 
പാടേ അകന്നുമാറും. അപ്പോള്‍ അവര്‍ പുനര്‍ 
വിവാഹിതരാകാന്‍ ആഗ്രഹിക്കും. 12അപ്പോള്‍ 
അവര്‍ അതിനു വേണ്ടി വിധിക്കപ്പെടും. അവര്‍ 
ആദ്യം പ്രതിജ്ഞ ചെയ്ത കാര്യങ്ങളെ ചെയ്യാ 
തിരിക്കുന്നതു കൊണ്ടാണ്‌ വിധിക്കപ്പെടുന്നത്‌. 
മാത്രവുമല്ല ആ വ ാരികളായ വിധവ 
കള്‍ വീടുതോറും ക യിറങ്ങി സമയവും 
വ്യര്‍ത്ഥമാക്കും. അവര്‍ അപവാദം പറയുവാനും 
അന്യരുടെ ജീവിതത്തില്‍ വ്യാപൃതരാകുവാനും 
തുടങ്ങും. അവര്‍ പറയാന്‍ പാടില്ലാത്ത കാര്യ 
ങ്ങള്‍ പറയും. 4അതിനാല്‍ ചെറുപ്പക്കാരിക 
ളായ വിധവകള്‍ വിവാഹിതകളായി, മക്കളുള്ള 
വരായി ഗ്ൃഹസംരക്ഷണം നടത്തണമെന്ന്‌ 
ഞാന്‍ ആഗ്രഹിക്കുന്നു. അവര്‍ ഇതു ചെയ്യുമെ 
ങ്കില്‍ നമ്മുടെ ശത്രുവിന്‌ അവരെ വിമര്‍ശിക്കു 
വാന്‍ കാരണം കിട്ടാതെയാകും. എന്നാല്‍ 
ചില യുവവിധവകള്‍ സാത്താനെ പിന്തുട 
രാ൯ നേരത്തേതന്നെ തുടങ്ങിയിരിക്കുന്നു. 
1വിശ്വാസിയായ ഒരു വനിതയുടെ കുടുംബ 
ത്തില്‍ ഒരു വിധവ ഉണ്ടെങ്കില്‍ അവള്‍ ആ 
വിധവയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുടെ 
സംരക്ഷണാര്‍ത്ഥം സഭയെ കുഴപ്പത്തിലാക്കരുത്‌. 
അങ്ങനെ വരുമ്പോള്‍ അനാഥകളായ വിധവ 
കളെ സംരക്ഷിക്കുവാന്‍ സഭയ്ക്കു സാധിക്കും. * 
17ശരിയായ വിധം സഭയെ നയിക്കുന്ന മൂപ്പു 
ന്മാര്‍ക്കും മഹത്തായ ആദരവു കിട്ടണം. വിശേ 
ഷിച്ച്‌ പ്രസംഗിച്ചും ഉപദേശിച്ചും പ്രവര്‍ത്തി 
ക്കുന്ന മൂപ്പന്മാര്‍ക്കാണ്‌ ഈ മഹത്തായ ആദരവ്‌ 
ഉണ്ടാകേണ്ടത്‌. ്ഞുക്ണ്ടെന്നാല്‍ തിരുറെ 




















1158 


കാരോടും സമമായി അനുവര്‍ത്തിക്കുക. 22ഒരു 
വനെ Se മുന്‍പ്‌ സൂക്ഷ്മത 
യോടെ ച്‌ ന്തിക്കുക. അന്യരൂടെ പാപങ്ങളില്‍ 
പങ്കുപറ്റരുത്‌. സ്വയം ശുദ്ധിയുള്ളവനായിരി 
ക്കുക. 

മതിമൊഖഥെയൊസേ, നീ വെള്ളം മാത്രമേ 
കുടിക്കുന്നുള്ളു. അതു നിര്‍ത്തി അല്പം വീഞ്ഞു 
കുടിക്കുക. ഇതു നിന്‍െറ ഉദരത്തെ സഹായിക്കു 
കയും കൂടെക്കൂടെ രോഗിയാകുന്നതില്‍നിന്നു 
തടയുകയും ചെയ്യും. 

2മ4ചില ആള്‍ക്കാരുടെ പാപങ്ങള്‍ കാണാന്‍ 
എളുപ്പമാണ്‌. അവര്‍ വിധിക്കപ്പെടും എന്ന്‌ 
അവരുടെ പാപങ്ങള്‍ കാണിക്കും. എന്നാല്‍ 
ചില ആളുകളുടെ പാപങ്ങള്‍ വൈകി മാത്രമേ 
കാണുവാന്‍ സാധിക്കൂ. 25ആള്‍ക്കാര്‍ ചെയ്യുന്ന 
നല്ല കാര്യങ്ങളുടെ സ്ഥിതിയും ഇതുപോലെ 
തന്നെ. ജനങ്ങള്‍ ചെയ്യുന്ന നല്ല കാര്യങ്ങള്‍ 
കാണുവാന്‍ എളുപ്പമാണ്‌. എന്നാല്‍ കാണു 
വാന്‍ ക്ലേശകരമായ നല്ല കാര്യങ്ങള്‍ക്കു 
പോലും മറഞ്ഞിരിക്കാന്‍ സാധിക്കയില്ല. 

അടിമകളായിട്ടുള്ള മനുഷ്യരെല്ലാം അവ 

രുടെ ഉടമയോട്‌ പൂര്‍ണ്ണ ബഹുമാനം കാണി 
ക്കണം. അവരതു ചെയ്യുമ്പോള്‍ ദൈവനാമവും 
നമ്മുടെ ഉപദേശവും വിമര്‍ശനവിധേയമാ 
വില്ല. 2ചില അടിമകള്‍ക്ക്‌ വിശ്വാസികളായ 
ഉടമകളും ഉണ്ട്‌. അതുകൊണ്ട്‌ ആ അടിമകളും 
ഉടമകളും സഹോദരരാണ്‌. എന്നാല്‍ അടിമകള്‍ 
അവരോട്‌ ഒരു അനാദരവും കാട്ടരുത്‌. ഈ 
അടിമകള്‍ തങ്ങളുടെ വിശ്വാസികളായ ഉടമ 
കളെ കൂടുതല്‍ മെച്ചമായി ശുശ്രൂഷിക്കണം. 
എന്തുകൊണ്ടെന്നാല്‍ ആ അടിമകള്‍ തങ്ങള്‍ 
സ്നേഹിക്കുന്ന വിശ്വാസികളെ സഹായിക്കുക 
യാണ്‌. 

















തെറ്റായ പ്രബോധനവും യഥാര്‍ത്ഥ സമ്പത്തും 

ഈ കാര്യങ്ങള്‍ ജനങ്ങളെ നീ പറഞ്ഞു പഠി 
പ്പിക്കുകയും അവ ചെയ്യാന്‍ പ്രേരിപ്പിക്കുകയും 
വേണം. 3ചിലര്‍ തെറ്റായ കാര്യങ്ങള്‍ പഠിപ്പി 





ഴുത്തു പറയുന്നു. “ധാന്യം വേര്‍തിരിക്കുന്ന 
പ്രവൃത്തി ചെയ്യുന്ന മെതിമൃഗത്തിനന്‍െറെ വായ്‌ 
മൂടിക്കെട്ടുകയോ ധാന്യം തിന്നുന്നതില്‍നിന്ന്‌ 
തടയുകയോ ചെയ്യരുത്‌.”* തിരുവെഴുത്ത്‌ ഇങ്ങ 
നെകൂടി പറയുന്നു, “ഒരു പണിക്കാരന്‍ അവ 
ന്‍െറ കൂലി കൊടുക്കണം.” * 

ഒരു മൂപ്പനെതിരേ ആരോപണം ഉന്നയിക്കു 
ന്നവനെ ശ്രദ്ധിക്കരുത്‌. ആ മൂപ്പന്‍ ചെയ്തത്‌ 
തെറ്റാണെന്ന്‌ രണ്ടോ മൂന്നോ പേര്‍ പറയുന്നു 
എങ്കില്‍ മാത്രം നീ അവനെ ശ്രദ്ധിക്കുക. 
24പാപം ചെയ്യുന്നവരോട്‌ അവര്‍ക്കു തെറ്റിപ്പോ 
യെന്നു പറയുക. സഭയുടെ മുഴുവനും മുമ്പാ 
കെ വേണം ഇങ്ങനെ ചെയ്യാന്‍. അപ്പോള്‍ 
മറ്റെല്ലാവര്‍ക്കും അത്‌ ഒരു താക്കീതാകും. 2ഇതൊ 
ക്കെ ചെയ്യുവാന്‍ ദൈവത്തിന്‍െറയും യേശുക്രി 
സ്തുവിന്‍െറയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരു 
ടെയും മുമ്പാകെ ഞാന്‍ നിന്നോടു കല്ലിക്കുന്നു. 
എന്നാല്‍ സത്യമറിയുന്നതിനു മുന്‍പ്‌ ആരെയും 
വിധിക്കരുത്‌. ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ആള്‍ 








വാക്യം 16 ചില പുരാതന ഗ്രീക്കു പതിപ്പുകളില്‍, 
ഒരു വിശ്വാസിയുടെ കുടുംബത്തില്‍ വിധവകളു 
ണ്ടെങ്കിൽ, അവന്‍ അവരെ സഹായിക്കണമെന്ന്‌ 
കാണുന്നു. 








“ധാന്യം ... ചെയ്യരുത്‌” ഉദ്ധരണി ആവ. 25:4. 


“ഒരു പണിക്കാരന്‌ ... 
ലൂക്കോ. 10:7. 


കൊടുക്കണം” ഉദ്ധരണി 





ക്കും. അവര്‍ നമ്മുടെ കര്‍ത്താവായ യേശുക്രി 
സ്തുവിന്‍െറ സത്യ ഉപദേശത്തോട്‌ യോജിപ്പു 
ള്ളവരല്ല. ദൈവശുശ്രൂഷക്കുള്ള നേരായ മാര്‍ഗ്ഗ 
ത്തോട്‌ ഒത്തുപോകുന്ന ഉപദേശത്തെ അവര്‍ 
സ്വീകരിക്കയില്ല. തെറ്റായി പഠിപ്പിക്കുന്നവന്‍ 
ഒന്നും മനസ്സിലാകുകയില്ല. അവരില്‍ നിറയെ 
അഹങ്കാരമായിരിക്കും. വാക്കുകളെപ്പറ്റി തര്‍ക്കി 
ച്ച്‌ കലഹിക്കുന്നതിനു അവര്‍ക്ക്‌ ഇഷ്ടം തോ 
ന്നും. അതൊരു രോഗം പോലെയാണവര്‍ക്ക്‌. 
അത്‌ പ്രശ്നങ്ങള്‍ സൃഷ്ടിക്കുകയും അസൂയയും 
കുറ്റപ്പെടുത്തലും കലഹമുണ്ടാക്കലും ദുഷ്ട 
മായ സംശയവും സൃഷ്ടിക്കുകയും ചെയ്യും. 
അതുമാത്രമല്ല ദുഷ്ടമനസ്കരില്‍നിന്നു അത്‌ 
തര്‍ക്കങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യും. അവര്‍ക്ക്‌ 
സത്യം നഷ്ടപ്പെട്ടു. ദൈവത്തെ ശുശ്രൂഷിക്കു 
ന്നത്‌ പണക്കാരനാകാനുള്ള ഒരുമാര്‍ഗ്ഗം എന്നാ 
ണവര്‍ വിചാരിക്കുന്നത്‌. 

ഒരുവന്‍ ഉള്ളതു കൊണ്ട്‌ സംതൃപ്തനാകുമെ 
ങ്കില്‍ ദൈവശുശ്രൂഷ ഒരുവനെ ധനവാനാക്കും 
എന്നു പറയുന്നത്‌ സത്യമാണ്‌. 7നാം ഭൂമിയി 
ലേക്കു വന്നപ്പോള്‍ ഒന്നും കൊണ്ടുവന്നില്ല. മരി 
ക്കുമ്പോള്‍ നമുക്ക്‌ ഒന്നും കൊണ്ടുപോകാനും 
സാധിക്കയില്ല. 8അതിനാല്‍ നമുക്കു ഭക്ഷണവും 
വസ്ത്രവും ഉണ്ടെങ്കില്‍ നാം അതുകൊണ്ട സംതൃ 
പ്തരാകണം. 9പണക്കാരനാകാന്‍ ആഗ്രഹിക്കു 
ന്നവ൯ പ്രലോഭനങ്ങള്‍ക്ക്‌ വിധേയനാകുന്നു. 











1159 


അവര്‍ ഒരു കെണിയില്‍ അകപ്്പെട്ടിരിക്കുക 
യാണ്‌. അവനെ വൃണപ്പെടുത്തുന്ന വ്യര്‍ത്ഥകാ 
ര്യങ്ങള്‍ അവന്‍ ആഗ്രഹിക്കുവാ൯ തുടങ്ങുക 
യാണ്‌. ആ കാര്യങ്ങള്‍ മനുഷ്യരെ ക്ഷയിപ്പിച്ച്‌ 
നശിപ്പിക്കും. 1ധനസ്നേഹമാണ്‌ എല്ലാത്തരം 
ദുഷ്ടതയ്ക്കും കാരണമാകുന്നത്‌. ചിലര്‍ കൂടു 
തല്‍ കൂടുതല്‍ ധനം ആഗ്രഹിക്കുന്നതുകൊണ്ട്‌ 
സത്യവിശ്വാസം തൃജിച്ചു. എന്നാല്‍ അവര്‍ 
കൂടുതല്‍ കൂടുതല്‍ ദൂ:ഖിതരാകാ൯ സ്വയം കാര 
ണക്കാരായി. 


ഓര്‍ക്കേണ്ട ചില കാര്യങ്ങള്‍ 

11എന്നാല്‍ നീ ദൈവത്തിന്‍െറ മനുഷ്യനാ 
കുന്നു. അതിനാല്‍ ഇക്കാര്യങ്ങളില്‍നിന്നെല്ലാം 
നീ ഒഴിഞ്ഞു നില്‍ക്കണം. നേരായ വഴിയില്‍ 
ജീവിക്കുവാനും ദൈവസേവനം ചെയ്യുവാനും 
വിശ്വാസവും സ്നേഹവും ക്ഷമയും സരമൃത 
യും ഉണ്ടായിരിക്കുവാനും ശ്രമിക്കുക. 12ഓട്ട മത്സ 
രത്തില്‍ ഓടുന്നതു പോലെയാണ്‌ നിങ്ങളുടെ 
വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത്‌. ആ ഓട്ട 
ത്തില്‍ വിജയം നേടുന്നതിനായി ഏറ്റവും കഠി 
നമായി ശ്രമിക്കുക. എന്നേക്കും തുടരുന്ന ആ 
ജീവിതം നിനക്കു കിട്ടിയെന്ന്‌ തീര്‍ച്ചപ്പെടു 
ത്തുക. ആ ജീവിതം കിട്ടുവാന്‍ നീ വിളിക്ക 
പ്പെട്ടു. ക്രിസ്തുവിനെപ്പുറ്റിയുള്ള ആ മഹാ 
സത്യം നീ പലരും ശ്രദ്ധിക്കുമാറ്‌ ഏറ്റുപറഞ്ഞു. 
3ദൈവത്തിന്‍െറയും ക്രിസ്തുയേശുവിന്‍െറ 
യും മുമ്പാകെ ഞാന്‍ നിനക്കൊരു കല്പന തരു 
ന്നു. പൊന്തിയൊസ്‌ പീലാത്തൊനസ്ധിനന്‍െറ മു 
മ്പാകെ അതേ മഹാസത്യം ഏറ്റുപറഞ്ഞവനാ 
ണ്‌ യേശുക്രിസ്തു. എല്ലാറ്റിനും ജീവന്‍ പകരു 
ന്നവനാണ്‌ ദൈവം. ഇപ്പോള്‍ ഞാന്‍ നിന്നോട്‌ 
പറയുന്നു: 4നിന്നോട്‌ ആജ്ഞാപിച്ചിരിക്കുന്ന 
കാര്യങ്ങളെല്ലാം ചെയ്യുക. ആ കാര്യങ്ങളൊ 
ക്കെയും നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു 
വീണ്ടും വരുന്നതുവരെ തെറ്റോ കുറ്റപ്പെടു 
ത്തലോ കൂടാതെ ചെയ്യുക. 1“ദൈവം യഥാ 
സമയം അതു നടപ്പാക്കും. ദൈവമാണ്‌ അനുഗ്ൃ 
ഹീതനായ ഏക ഭരണകര്‍ത്താവ്‌. എല്ലാ രാജാ 
ക്കന്മാരുടെ രാജാവും കര്‍ത്താക്കന്മാരുടെ കര്‍ 























1 തിമൊഥെയൊസ്‌ 6:10-21 


ത്താവുമാണ്‌ ദൈവം. 16ഒരിക്കലും മരിക്കാത്ത 
വന്‍ ദൈവം മാത്രമാണ്‌. മനുഷ്യര്‍ക്ക്‌ അടുത്തു 
പോകാന്‍ പറ്റാത്തവിധം അത്ര ശോഭയേറിയ 
പ്രകാശത്തിലാണ്‌ ദൈവം സ്ഥിതി ചെയ്യു 
ന്നത്‌. ഒരുവനും ദൈവത്തെ ഒരിക്കലും കണ്ടി 
ട്ടില്ല. ഒരുവനും ദൈവത്തെ കാണാന്‍ കഴിയുക 
യുമില്പ.ദൈവത്തിന്‌ എന്നേക്കും ബഹുമാനവും 
ശക്തിയും ഉണ്ടായിരിക്കട്ടെ. ആമേന്‍. 

17ഈ ലോകത്തിലുള്ള വസ്തുക്കള്‍ കൊണ്ട്‌ 
സമ്പന്നരായവര്‍ക്ക്‌ ആ കല്പന കൊടുക്കുക. 
അഹങ്കരിക്കരുതെന്ന്‌ അവരോട പറയുക. സമ്പ 
ത്തിലല്ല, ദൈവത്തില്‍ പ്രത്യാശിക്കുവാ൯ന്‍ ആ 
ധനികരോട പറയുക. ധനത്തെ ആശ്രയിക്കാന്‍ 
പറ്റില്ല. എന്നാല്‍ ദൈവം നമ്മെ അത്യധികം 
ശ്രദ്ധിക്കുന്നു. ആസ്വദിക്കുവാന്‍ ധാരാളമായി 
എല്ലാം അവന്‍ നമുക്കു തരുന്നു. 18നല്ൃതു ചെയു 
വാന്‍ ധനവാന്മാരോടു പറയുക. സല്‍ക്കാര്യ 
ങ്ങള്‍ ചെയ്യുന്നതില്‍ ധനവാന്മാരാകുവാ൯ 
അവരോടു പറയുക. ദാനശീലരായി അവര്‍ക്കു 
ള്ളത്‌ പങ്കുവയ്ക്കുന്നതില്‍ സന്നദ്ധത ഉള്ളവരാ 
കാന്‍ അവരോടു പറയുക. ഇങ്ങനെ ചെയ്യു 
ന്നതില്‍ കൂടെ അവര്‍ സ്വര്‍ഗ്ഗത്തില്‍ തങ്ങള്‍ 
ക്കായി സ്വയം ഒരു നിധി ഒരുക്കുകയാകും ചെ 
യുക. അതൊരു ശക്തിമത്തായ അടിത്തറയാ 
കും. അവരുടെ ഭാവി ജീവിതം ആ നിധിമേല്‍ 
കെട്ടിപ്പൊക്കാം. അപ്പോള്‍ അവര്‍ക്ക്‌ സത്യ 
ജീവന്‍ ഉള്ളവരാകാന്‍ കെല്ലുള്ളവരാകാം. 

22തിമൊഥെയൊസേ, ദൈവം നിന്നെ പല 
കാര്യങ്ങളിലും വിശ്വസിച്ചിരിക്കുന്നു. ആ കാര്യ 
ങ്ങളുടെ സുരക്ഷിതത്വത്തില്‍ ശ്രദ്ധിക്കുക. ദൈ 
വത്തില്‍നിന്നുള്ളതല്ലാത്ത മനഡ്യങ്ങള്‍ പറയു 
ന്നവരില്‍നിന്നും അകന്നു നില്‍ക്കുക. സത്യ 
ത്തിനെതിരേ വാദിക്കുന്നവരില്‍നിന്നും ഒഴി 
ഞ്ഞു നില്‍ക്കുക. അവര്‍ “അറിവെന്നു” വിളി 
ക്കുന്ന ചിലത്‌ ഉപയോഗിക്കും. എന്നാല്‍ യഥാര്‍ 
ത്ഥത്തില്‍ അത്‌ അറിവല്ല. ചിലര്‍ അവകാ 
ശപ്പെടും അവര്‍ക്ക്‌ ആ “അറിവ്‌” ഉണ്ടെന്ന്‌. 
അക്കൂട്ടര്‍ സത്യപാഠത്തെ തൃജിച്ചു. ദൈവ 
ത്തിന്‍െറെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരി 
ക്കട്ടെ. 























1160 


തിമൊഥെയൊസിനു 
എഴുതിയ രണ്ടാം ലേഖനം 


F . ആഗ്രഹിച്ചപ്രകാരം ക്രിസ്തു 
യേശുവിന്‍റെ അപ്പൊസ്തലനായ പൌ 
ലൊസ്‌ തിമൊഥെയൊസിന്‌ അഭിവാദനങ്ങള്‍ 


തന്നു. 20നമ്മുടെ രക്ഷകനായ ക്രിസ്തുയേശു 
വിറ്റ വരവില്‍ ഇപ്പോള്‍ ആ കൃപ നമുക്കു 
വെളിവാക്കപ്പെട്ടു. യേശു മരണത്തെ നശിപ്പിച്ചു 





അയയ്ക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ജീവ 
ന്‍െറ വാഗ്ദാനം ജനങ്ങളോടു പറയുവാന്‍ 
ദൈവം എന്നെ അയച്ചു. 

2എനിക്കുപ്രിയപ്പെട്ട മകനായ നിനക്ക്‌ പിതാ 
വായ ദൈവത്തില്‍നിന്നും നമ്മുടെ കര്‍ത്താ 
വായ ക്രിസ്തുയേശുവില്‍നിന്നും കൃപയും 
കരുണയും സമാധാനവും ലഭിക്കട്ടെ. 








കൃതജ്ഞതാ പ്രകാശനവും പ്രോത്സാഹനവും 

അഹോരാത്രം എന്‍െറ പ്രാര്‍ത്ഥനകളില്‍ 
ഞാന്‍ നിന്നെ എപ്പോഴും ഓര്‍ക്കും. ആ പ്രാര്‍ത്ഥ 
നകളില്‍ നിനക്കുവേണ്ടി ഞാന്‍ ദൈവത്തിനു 
നന്ദിപറയും. എന്‍െറ പൂര്‍വ്ൃപിതാക്കള്‍ 
സേവിച്ച ദൈവമാണ്‌ അവന്‍. എനിക്ക്‌ ശരി 
എന്നു തോന്നിയത്‌ ചെയ്ത്‌ ഞാന്‍ തുടര്‍ 
ച്ചയായി അവനു സേവനം ചെയ്തിട്ടുണ്ട്‌. 4നീ 
എനിക്കുവേണ്ടി കണ്ണീര്‍ ഒഴിച്ചത്‌ ഞാനോര്‍ 
ക്കുന്നു. ഞാന്‍ നിന്നെക്കാണാന്‍ ഏറെ ആഗ്രഹി 
ക്കുന്നു. അതുമൂലം എനിക്കു സന്തോഷത്തില്‍ 
മുഴുകാം എന്നു തോന്നുന്നു. നിന്‍െറ സത്യ 
വിശ്വാസം ഞാന്‍ സ്മരിക്കുന്നു. ഇത്തരം വി 
ശ്വാസം ആദ്യം ഉണ്ടായിരുന്നത്‌ നിന്‍െറ വലിയ 
മ്മയായ ലോവീസിനും അമ്മയായ യൂനീക്ക 
യ്ക്കും ആയിരുന്നു. അതേ വിശ്വാസം ഇപ്പോള്‍ 














ജീവന്‍ ലഭിക്കേണ്ട വഴി നമുക്കു കാണിച്ചുതന്നു. 
അതെ! നശിപ്പിക്കുവാന്‍ കഴിയാത്ത ജീവന്‍ 
ലഭിക്കുന്നതെങ്ങനെയെന്നു സുവിശേഷത്തില്‍ 
ക്കൂടി യേശു നമുക്കു കാണിച്ചുതന്നു. 1ആ 
സുവിശേഷത്തെക്കുറിച്ച്‌ ജനങ്ങളെ അറിയിക്കു 
വാനായി ഞാന്‍ തിരഞ്ഞെടുക്കപ്പെട്ടു. സുവി 
ശേഷത്തിന്‍െറ അദ്ധ്യാപകനും അപ്പൊസ്തല 
നുമായി ഞാന്‍ തിരഞ്ഞെടുക്കപ്പെട്ടു. 12എ 
ന്നാല്‍ ആ സുവിശേഷം പറയുന്നതു കൊ 
ണ്ടാണ്‌ ഞാന്‍ ഇപ്പോള്‍ കഷ്ടം സഹിക്കുന്നത്‌. 
എന്നാല്‍ ഞാന്‍ ലജ്ജിതനല്ല. ഞാന്‍ വിശ്വ 
സിച്ചവനെ എനിക്കറിയാം. ഞാന്‍ അവനെ 
ഏല്ലിച്ചത്‌ ആ ദിവസംവരേയും * അവന്‍ സംര 
ക്ഷിക്കുമെന്നു എനിക്കുറപ്പുണ്ട്‌. എന്നില്‍ 
നിന്നും കേട്ട സത്യമായ ആ ഉപദേശം നീ 
പിന്തുടരുക. നമുക്ക്‌ ക്രിസ്തുയേശുവിലുള്ള 
വിശ്വാസത്തിലും സ്നേഹത്തിലും ആ ഉപദേ 
ശങ്ങളെ പിന്തുടരുക. നീ എന്തു പഠിപ്പിക്കേണ 
മെന്നതിനു ആ ഉപദേശം ഒരു ഉദാഹരണമാണ്‌. 
14നിനക്കു നല്‍കിയ സത്യം നമ്മുടെ ഉള്ളില്‍ 
വസിക്കുന്ന പരിശുദ്ധാത്മാവിന്‍്െറെ സഹായ 
ത്തോടെ സംരക്ഷിക്കുക. 

15നിനക്കറിയാമല്ലോ ആസ്യയിലുള്ള എല്ലാ 
വരും എന്നെ വിട്ടുപോയെന്ന്‌. ഫുഗലൊസും 














നിനക്കും ഉണ്ടെന്ന്‌ എനിക്കറിയാം. അതുകൊ 
ണ്ടാണ്‌ ദൈവം നിനക്കു നല്‍കിയ വരങ്ങളെ 
ക്കുറിച്ച്‌ നിന്നെ _അനുസ്മരിപ്പിക്കുവാ൯ ഞാന്‍ 
ആഗ്രഹിക്കുന്നത്‌. ഞാന്‍ എന്‍റെ കൈകള്‍ 
നിന്‍െറമേല്‍ വച്ചപ്പോള്‍ ദൈവം ആ വരം 
നിനക്കു തന്നു. കെട്ടടങ്ങിയ അഗ്നികുണ്ഠം 
വീണ്ടും ജ്വലിപ്പിക്കുന്നതുപോലെ ആ ദാനം 
കൂടുതല്‍ കൂടുതല്‍ വളരണമെന്നും അത്‌ നീ 
ഉപയോഗപ്പെടുത്തണമെന്നും ഞാന്‍ ആഗ്രഹി 
ക്കുന്നു. "നമ്മെ ഭീതിദരാക്കുന്ന ഒരു ആത്മാവി 
നെയല്ല ദൈവം നമുക്കു തന്നത്‌. ആത്മാവിന്‍െറ 
ശക്തിയും സ്നേഹവും ആത്മനിയന്ത്രണവും 
ഉള്ള ഒരു ആത്മാവിനെയാണ്‌ ദൈവം നമുക്ക്‌ 
തന്നത്‌. 

അതുകൊണ്ട നമ്മുടെ കര്‍ത്താവായ യേശു 
വിനെക്കുറിച്‌ ജനങ്ങളോടു പറയുന്നതില്‍ 
ലജ്ജിക്കരുത്‌. എനെക്കുറിച്ചും ലജ്ജിക്കേണ്ട 
തില്ല. ഞാന്‍ കര്‍ത്താവിനുവേണ്ടി തടവിലാണ്‌. 
പകരം സുവിശേഷത്തിനായി എന്നോടൊപ്പം 
കേശങ്ങള്‍ സഹിക്കൂ. അതു ചെയ്യുവാനുള്ള 
ശക്തി ദൈവം നമുക്കു തരും. 9ദൈവം നമ്മെ 
രക്ഷിച്ച്‌ അവന്‍െറ വിശുദ്ധജനം ആക്കിയിരി 
ക്കുന്നു. നാം സ്വയം ചെയ്ത എന്തിന്‍െറയെ 
ങ്കിലും ഫലമായിട്ടപ്പ അങ്ങനെ സംഭവിച്ചത്‌. 
അതെ! തന്‍െറ കൃപയാല്‍ നമ്മെ രക്ഷിച്ച്‌ അവ 
ന്‍െറ ജനമാക്കിയത്‌ ദൈവം അത്‌ ആഗ്രഹിച്ചതു 











ഹെര്‍മ്മൊഗനേസും പോലും എന്നെ വിട്ടു 
പോയി. 14ഒനേസിഫൊരൊസിനന്‍െറ കുടുംബ 
ത്തോട്‌ ദൈവം കരുണ കാണിക്കട്ടേയെന്ന്‌ 
ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. പലപ്പോഴും ഒനേസി 
ഫൊരൊസ്‌ എന്നെ സഹായിച്ചിട്ടുണ്ട്‌. ഞാന്‍ 
തടവിലായിരിക്കുന്നതില്‍ അവന്‍ ലജ്ജിതനല്ല. 
17അതെ അവന്‍ ലജ്ജിതനല്പ. അവന്‍ റോമ 
യില്‍ വന്നപ്പോള്‍ എന്നെ കണ്ടെത്തുംവരെ 
എത്ര തവണ എനിക്കായിതിരഞ്ഞു. 18ആ ദിവ 
സത്തില്‍ ഒനേസിഫൊരൊസിനു കര്‍ത്താ 
വില്‍നിന്നു കരുണ കിട്ടണമെന്നു ഞാന്‍ പ്രാര്‍ 
ത്ഥിക്കുന്നു. എഫെസൊസില്‍വച്ച്‌ ഒനേ സി 
ഫൊരൊസ്‌ എങ്ങനെയൊക്കെ എന്നെ സഹാ 
യിച്ചു എന്ന്‌ നിനക്കറിയാമല്ലോ. 














ക്രിസ്തുവിന്‍റെ വിശ്വസ്ത പടയാളി 

തിമൊഥെയൊസേ, നീ എനിക്കൊരു മക 

നെപ്പോലെയാണ്‌. നമുക്കു ക്രിസ്തുയേശു 
വിലുള്ള കൃപയില്‍ ശക്തനായിരിക്കുക. ഞാന്‍ 


പഠിപ്പിച്ച കാര്യങ്ങള്‍ നീ കേട്ടിട്ടുണ്ട്‌. മറ്റ്‌ 
ധാരാളമാളുകളും അതുകേട്ടു. അതേ കാര്യങ്ങള്‍ 


തന്നെ നീയും പഠിപ്പിക്കണം. പഠിപ്പിക്കാനുള്ള 
യോഗൃതയുള്ളവരും നിനക്കു വിശ്വസിക്കാവു 
ന്നവരുമായവരെ ചില ഉപദേശങ്ങള്‍ ഏല്ലി 
ക്കുക. അപ്പോള്‍ അന്യരെ അക്കാര്യങ്ങളൊക്കെ 








കൊണ്ടാണ്‌. സമയാരംഭത്തിനു മുന്‍പു തന്നെ 
ക്രിസ്തുയേശുവഴി ആ കൃപ ദൈവം നമുക്കു 


ദിവസം ക്രിസ്തു വന്ന്‌ എല്ലാ ജനതയ്ക്കുമേലും 
ന്യായവിധിനടത്തി തന്‍െറ ജനതയെ തന്നോടൊപ്പം 
കൊണ്ടുപോകുന്ന ദിവസം. 


1161 


പഠിപ്പിക്കുവാന്‍ അവര്‍ക്കു കഴിഞ്ഞേക്കും. 3നമു 
ക്കുള്ള ക്ലേശങ്ങളില്‍ പങ്കുകാരാകുക. ക്രിസ്തു 
വിററ ഒരു ഉത്തമ ഭടന്‍പോലെ ക്ലേശങ്ങള്‍ 
സ്വീകരിക്കുക. ക്രു ഭടന്‍ തന്‍െറ സൈന്യാധി 
പനെ പ്രീതിപ്പെടുത്താന്‍ ആഗ്രഹിക്കുന്നു. 
അതിനാല്‍ ആ ഭടന്‍ ഭൂരിപക്ഷം ആള്‍ക്കാരും 
ചെയുന്ന കാര്യങ്ങള്‍ ചെയ്യുവാന്‍ തന്‍െറ 
സമയം ഉപയോഗിക്കില്ല. ഒരു കായികാഭ്യാസി 
ഒരു മത്സരത്തില്‍ ഓടുകയാണെങ്കില്‍, ജയിക്കൂ 
വാനായി അവന്‍ എല്ലാ നിബന്ധനകളും 
പാലിക്കണം. കഠിനാദ്ധ്വാനം ചെയ്യുന്ന കര്‍ഷ 
കനാണ്‌ താന്‍ ഉത്പാദിപ്പിച്ച ഭക്ഷണ പദാര്‍ത്ഥ 
ങ്ങള്‍ ആദ്യമായി ലഭിക്കേണ്ടത്‌. ഞാന്‍ പറ 
യുന്ന ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവിന്‍. 
ഈ കാര്യങ്ങളെല്ലാം ഗ്രഹ ക്കുവാനുള്ള കഴിവ്‌ 
കര്‍ത്താവ്‌ നിനക്കു തരും. 

യേശുക്രിസ്തുവിനെ സ്മരിക്കുക. അവന്‍ 
ദാവീദിന്‍റെ കുടുംബത്തില്‍നിന്നും ഉള്ളവ 
നാണ്‌. ക്രിസ്തു മരിച്ചതിനുശേഷം അവന്‍ 
മരണത്തില്‍നിന്നും ഉയിര്‍ത്തപ്പെട്ടു. ഇതാണ്‌ 
ജനങ്ങളോട്‌ ഞാന്‍ പറയുന്ന സുവിശേഷം, 
ആ സുവിശേഷം പ്രചരിപ്പിച്ചതു കൊണ്ടാണ്‌ 
ഞാന്‍ കഷ്ടം സഹിക്കേണ്ടിവന്നിരിക്കുന്നത്‌. 
സത്യമായും, തെറ്റു ചെയ്ത ഒരുവനെപ്പോലെ 
ഞാ൯ ചങ്ങല കൊണ്ടു പോലും ബന്ധിത 
നാണ്‌. എന്നാല്‍ ദൈവത്തിന്‍െറ ഉപദേശം 
ബന്ധിതമല്ല. 10അതിനാല്‍ ഈ ക്കേശങ്ങളെല്പാം 
ഞാന്‍ ക്ഷമയോടെ സ്വീകരിച്ചു. ഞാന്‍ ഇതു 
ചെയ്യുന്നത്‌ ദൈവം തിരഞ്ഞെടുത്ത എല്ലാ ആ 
ള്‍ക്കാരെയും സഹായിക്കുവാനാണ്‌. ക്രിസ്തു 
യേശുവിലുള്ള രക്ഷ ആളുകള്‍ക്ക്‌ ലഭിക്കത്തക്ക 
വിധത്തിലാണ്‌ ഞാന്‍ ഈ കേശങ്ങള്‍ സ്വീകരി 
ക്കുന്നത്‌. ആ രക്ഷയോടൊപ്പം ഒരിക്കലും അസ്‌ 
തമിക്കാത്ത മഹത്വവും കൈവരുന്നു. 

1ഈ ഉപദേശം ശരിയാണ്‌: 

നാം അവനോടു കൂടി മരിച്ചു എങ്കില്‍ അവ 
നോടു കൂടി ജീവിക്കും. 

12നാം കഷ്ടത സ്വീകരിക്കുമെങ്കില്‍ അവനോ 
ടുകൂടി ഭരിക്കും. നാം അവനെ സ്വീകരിക്കുവാന്‍ 
കൂട്ടാക്കൂന്നില്ലെങ്കില്‍ അവനും നമ്മെ സ്വീകരി 
ക്കുവാന്‍ കൂട്ടാക്കുകയില്ല. 

13നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും അ 
വന്‍ വിശ്വസ്തനായിരിക്കും. കാരണം അവന്‍ 
തന്നെത്തന്നെ നിഷേധിക്കുവാന്‍ പറ്റില്ല. 








ഒരു അഭിമതനായ പ്രവര്‍ത്തകന്‍ 

14ആള്‍ക്കാരോട്‌ ഈ കാര്യങ്ങള്‍ പറഞ്ഞു 
കൊണ്ടിരിക്കുക. വാക്കുകളെല്പറ്റി തര്‍ക്കിക്കരുത്‌ 
എന്ന്‌ ദൈവമുമ്പാകെ ജനങ്ങളെ താക്കീതു 
ചെയ്യുക. വാക്കുകളെല്ഛറ്റിയുള്ള തര്‍ക്കം ഒരുവ 
നെയും സഹായിക്കില്ല. അത്‌ കേള്‍ക്കുന്നവരെ 
നശിപ്പിക്കും. ദൈവത്തിനു സ്വീകാര്യനായ 
ഒരുവനാകുന്നതിന്‌ ഏറ്റവും നന്നായി പ്രവര്‍ 
ത്തിക്കുക. കൂടാതെ ദൈവത്തിന്‌ നിന്നെ 
ത്തന്നെ സമര്‍പ്പിക്കുക. തന്‍െറ സ്വന്തം പ്രവ്വ 
ത്തിയെക്കുറിച്ച ലജ്ജിതനാകാതെ സത്യമായ 
ഉപദേശം ശരിയായ രീതിയില്‍ വിനിയോഗി 
ക്കുന്ന ഒരു പ്രവര്‍ത്തകനായിത്തീരുക. 146ദൈവ 
ത്തില്‍നിന്നും ഉള്ളതല്ലാത്ത നിഷ്പ്രയോജന 
മായ കാര്യങ്ങള്‍ സംസാരിക്കുന്നവരില്‍നിന്നും 
ഒഴിഞ്ഞു നില്‍ക്കുക. അത്തരം ഭാഷണം ഒരു 
വനെ കൂടുതല്‍ കൂടുതല്‍ ദൈവത്തിനെതി 
രാക്കും. 7അവരുടെ തെറ്റായ ഉപദേശം ശരീര 
ത്തിനുള്ളില്‍ അര്‍ബുദവ്യാധി പോലെ പടരും. 








2 തിമൊഥെയൊസ്‌ 2:3-3:2 


ഹുമനയോസ്ധും ഫിലേത്തൊസും അത്തരക്കാ 
രാണ്‌. 18അവര്‍ സത്യോപദേശം തൃജിച്ചു. എല്ലാ 
വിശ്വാസികളുടെയും മരണത്തില്‍ നിന്നുള്ള 
ഉത്ഥാനം നേരത്തേതന്നെ സംഭവിച്ചു എന്ന്‌ 
അവര്‍ പറയുന്നു. ആ രണ്ടു മനുഷ്യരും ചില 
രുടെ വിശ്വാസത്തെ നശിപ്പിക്കുകയാണ്‌. എ 
ന്നാല്‍ ദൈവത്തിന്‍റെ ബലവത്തായ അടി 
സ്ഥാനം അതുതന്നെയായിത്തുടരുന്നു. ഈ വാ 
ക്കുകള്‍ ആ അടിസ്ഥാനത്തില്‍ ആലേഖനം 
ചെയ്യപ്പെട്ടിരിക്കുന്നു: “കര്‍ത്താവിനു തനിക്കു 
ള്ള ആള്‍ക്കാരെ അറിയാം.” “കൂടാതെ ഈ വാ 
ക്കുകള്‍കൂടി ഇവിടെ എഴുതിയിരിക്കുന്നു: “കര്‍ 
ത്താവില്‍ വിശ്വസിക്കുന്നു എന്നു പറയുന്ന 
ഏവരും തിന്മ ചെയ്യുന്നതില്‍നിന്നും വിരമി 
ക്കണം. 

2ഒരു വലിയ വീട്ടില്‍ സ്വര്‍ണ്ണം കൊണ്ടും 
വെള്ളി കൊണ്ടും നിര്‍മ്മിച്ച വസ്തുക്കള്‍ 
കാണും. എന്നാല്‍ അവിടെ തടികൊണ്ടും കളിമ 
ഞ്ണുകൊണ്ടും നിര്‍മ്മിതമായ പാത്രങ്ങളും ഉണ്ട്‌. 

ലത്‌ സവിശേഷ കാര്യങ്ങള്‍ക്കായി ഉപയോ 
ഗിക്കുന്നു. മറ്റുള്ളവ വിലയില്ലാത്ത കാര്യങ്ങള്‍ 
ക്കായി നിര്‍മ്മിച്ചിരിക്കുന്നു. 2ഒരുവന്‍ എല്ലാ 
ദുഷ്ടതകളില്‍നിന്നും സ്വയം ശുദ്ധീകരിക്കുക 
യാണെങ്കില്‍ അന്നേരം മുതല്‍ ആ വൃക്തി 
പ്രത്യേക കാര്യങ്ങള്‍ക്കായി ഉപയോഗിക്ക 
പ്പെടും. ആ വ്യക്തിയെ വിശുദ്ധനാക്കി, തന്‍െറ 
യജമാനന്‍ അവനെ ഉപയോഗിക്കും. ആ 
വ്യക്തി എന്തുനല്ല കാര്യം ചെയ്യുവാനും തയ്യാ 
റായിരിക്കും. 

22ഒരു ചെറുപ്പക്കാരന്‍ ചെയ്യാന്‍ ആഗ്രഹി 
ക്കുന്ന എല്ലാ ദുഷ്ടതകളില്‍നിന്നും അകന്നു 
നില്‍ക്കുക. വിശ്വാസവും സ്നേഹവും സമാ 
ധാനവും ഉള്ളവനായി നീതിയില്‍ ജീവിക്കു 
വാന്‍ കഠിനമായി പരിശ്രമിക്കുക. ഈ കാര്യങ്ങ 
ത്രയും ശുദ്ധഹൃദയരുടെയും കര്‍ത്താവില്‍ വി 
ശ്വാസം ഉള്ളവരുടെയും കൂടെ ചെയ്യുക. 2൭൬ 
ഡ്യവും അസംഗതവുമായ തര്‍ക്കങ്ങളില്‍ നിന്നു 
അകന്നു നില്‍ക്കുക. തര്‍ക്കങ്ങള്‍ വലിയ 
വിവാദം ആയി വളരുമെന്ന്‌ നിനക്ക്‌ അറിയാം. 
24ദൈവത്തിന്‍െറ ദാസന്‍ തര്‍ക്കിക്കരുത്‌. അവന്‍ 
എല്ലാവരോടും ദയാലുവാകണം. ദൈവത്തി 
ന്‍െറ ദാസന്‍ നല്ല ഒരു ഉപദേഷ്ടാവായിരി 
ക്കണം. അവന്‍ ക്ഷമാശീലനാകണം. 2$തന്നോട്‌ 
യോജിച്ചു പോകാത്ത ആള്‍ക്കാരെ കര്‍ത്താ 
വിന്‍റെ ദാസന്‍ സമയമായി പഠിപ്പിക്കണം. 
ദൈവം അവരുടെ ഹൃദയങ്ങളെ സത്യസ്വീക 
രണത്തിന്‌ ഒത്തവണ്ണം മാറ്റുവാനുള്ള അവ 
സരം അവര്‍ക്കു കൊടുത്തേക്കാം. 26അക്കൂട്ടരെ 
പിശാച്‌ കെണിയില്‍പ്പെടുത്തി തനിക്കാവശ്യ 
മായ കാര്യങ്ങള്‍ ചെയ്യുവാന്‍ ഒരുക്കുന്നു. 
എന്നാല്‍ അവര്‍ക്ക്‌ ഉണര്‍ന്ന്‌, പിശാച്‌ തങ്ങളെ 
ഉപയോഗിക്കുകയാണെന്ന്‌ കണ്ട്‌, പിശാ 
ചിന്‍ കെണിയില്‍നിന്നും തങ്ങളെത്തന്നെ 
സ്വതന്ത്രരാക്കാ൯ വേണമെങ്കില്‍ കഴിയും. 

















അവസാനനാളുകള്‍ 
ഇതോര്‍ക്കുക! അവസാനനാളുകളില്‍ 
അനേകം കഷ്ടങ്ങള്‍ ഉണ്ടാകും. 2ആ 
കാലത്ത്‌ ജനം തങ്ങളെത്തന്നെയും പണത്തെ 
യും മാത്രമേ സ്നേഹിക്കൂ. അവര്‍ അഹങ്കാരി 
കളും പൊങ്ങച്ചക്കാരുമാകും. ആളുകള്‍ മറ്റാളുക 
ള്‍ക്കെതിരെ മോശമായ കാര്യങ്ങള്‍ പറയും. 
ആള്‍ക്കാര്‍ തങ്ങളുടെ മാതാപിതാക്കളെ അനു 





“കര്‍ത്താവ്‌ ... അറിയാം” ഉദ്ധരണി സംഖ്യ. 165. 


2 തിമൊഥെയൊസ്‌ 3:3-4:9 


സരിക്കയില്പ. ആള്‍ക്കാര്‍ നന്ദികെട്ടവരാകും. 
അവര്‍ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള 
ആള്‍ക്കാരാകുകയില്ല. 3ആള്‍ക്കാര്‍ക്ക്‌ പരജന 
ത്തോട്‌ സ്നേഹം കാണുകയില്ല. അവര്‍ അന്യ 
രോട്‌ ക്ഷമിക്കുവാന്‍ കൂട്ടാക്കാതിരിക്കുകയും 
അവരെക്കുറിച്ച്‌ ചീത്തക്കാര്യങ്ങള്‍ സംസാരിക്കു 
കയും ചെയ്യും. ആള്‍ക്കാര്‍ സ്വയം നിയന്ത്രിക്ക 
യില്ല. അവര്‍ മനുഷ്യത്വമില്ലാത്തവരും സദ്കാ 
ര്യങ്ങളെ എതിര്‍ക്കുന്നവരും ആയിരിക്കും. “അവ 
സാന നാളുകളില്‍ ആളുകള്‍ തങ്ങളുടെ സുഹ 
ത്തുക്കെള്‍ക്കതിരെ തിരിയും. ചിന്തിക്കാതെ 
അവര്‍ വിഡ്ന്ധിത്തരങ്ങള്‍ ചെയ്യും. അവര്‍ 
അഹങ്കാരമുള്ളവരാകുകയും സുഖലോലുപത 
ഇഷ്ടപ്പെ ടുകയും ചെയ്യും- അവര്‍ ദൈവത്തെ 
സ്നേഹിക്കയില്ല. $അവര്‍ നമ്മുടെ മതത്തി 
ന്‍െറ ബാഹൃരൂപത്തില്‍ പിടിച്ചു നില്‍ക്കും. 
പക്ഷെ അതിന്‍െറ യഥാര്‍ത്ഥ ശക്തിയെ നിരാ 
കരിക്കുകയും ചെയ്യും. തമൊഥെയൊസേ, 
അത്തരക്കാരില്‍നിന്നും അകന്നു മാറുക. 6അക്കൂ 
ട്ടരില്‍ ചിലര്‍ അബലകളായ സ്ത്രീകളുടെ 
വീടുകളില്‍ പ്രവേശിച്ച്‌ അവരെ പ്രാപിക്കും. 
ആ സ്ത്രീകള്‍ ആകമാനം പാപത്തില്‍ നിറഞ്ഞ 
വരാണ്‌. ആ സ്ത്രീകള്‍ തങ്ങള്‍ നടപ്പാക്കാന്‍ 
ആഗ്രഹിക്കുന്ന പല ദുഷ്ടതയാല്‍ പാപത്തി 
ലേക്കു നയിക്കപ്പെട്ടവരാണ്‌. "ആ സ്ത്രീകള്‍ 
പുതിയ ഉപദേശങ്ങള്‍ പഠിക്കാന്‍ എപ്പോഴും 
ശ്രമിക്കുമെങ്കിലും സത്യത്തെ പൂര്‍ണ്ണമായും ഉള്‍ 
ക്കൊള്ളാന്‍ അവര്‍ക്ക്‌ ഒരിക്കലും സാധിക്കയില്ല. 
യന്നേസിനേയും യംബ്രേസിനേയും സ്മരി 
ക്കുക. അവര്‍ മോശെക്ക്‌ എതിരായിരുന്നു. ഈ 
യാളുകള്‍ അവരെപ്പോലെയാണ്‌. അവരും 
സതൃത്തിന്‌ എതിരാണ്‌. ധാരണാശക്തി നിഷേ 
ധിക്കപ്പെട്ടവരാണവര്‍. കലുഷിത ചിന്താഗതി 
ഉള്ളവരാണവര്‍. വിശ്വാസം പിന്തുടരുന്നതില്‍ 
അവര്‍ പരാജയപ്പെട്ടു. “എന്നാല്‍ തങ്ങള്‍ ചെയു 
ന്ന കാര്യങ്ങളില്‍ അവര്‍ വിജയശ്രീലാളിതരാകു 
കയില്ല. അവര്‍ വിഡ്ഡികളാണെന്ന്‌ എല്ലാ 
വരും കാണും. അതാണ്‌ യന്നേസിനും യംബ്രേ 
സിനും സംഭവിച്ചത്‌. 


























നിര്‍ദ്ദേശങ്ങള്‍- ഉപസംഹാരം 

10 എന്നാല്‍ എനെക്കുറിച്ചുള്ളതെല്ലാം നിനക്കു 
റിയാം. ഞാന്‍ പഠിപ്പിക്കുന്നതെന്താണെന്നും എ 
നെറ ജീവിതരീതിയും നിനക്കറിയാം. എന്‍െറ 
ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന്‌ നിനക്ക 
റിയാം. എന്‍െറ വിശ്വാസവും ക്ഷമയും സ്നേ 
ഹവും സഹനവും പീഡനവും ക്ലേശവും 
എല്ലാം നിനക്കറിയാം. 11അന്ത്യൊക്ക്ൃയിലും 
ഇക്കൊന്യയിലും ലൂസ്രയിലും എനിക്കു വന്നു 
പെട്ട കാര്യങ്ങളെക്കുറിച്‌ നിനക്കറിയാം. ആ 
സ്ഥലങ്ങളില്‍ ഞാനേറ്റ പീഡനങ്ങളെക്കുറിച്ചും 
ദുരിതങ്ങളെക്കുറിച്ചും നിനക്കറിയാം. എന്നാല്‍ 
കര്‍ത്താവ്‌ എന്നെ ആ ക്രേശങ്ങളില്‍ നിന്നെല്ലാം 
രക്ഷിച്ചു. ക്രിസ്തുയേശുവില്‍ ദൈവേച്ഛാ 
നുസരണം ജീവിക്കാനാഗ്രഹിക്കുന്ന ഏവനും 
പീഡിപ്പിക്കപ്പെടും. ദുഷ്ടരും അന്യരെ വഞ്ചി 
ക്കുന്നവരും മേലാല്‍ കൂടുതല്‍ ദോഷവാന്മാ 
രാകും. അവര്‍ അന്യരെ വിഡ്ഡികളാക്കുമെ 
ങ്കിലും അവര്‍ തങ്ങളെത്തന്നെ വിഡ്ഡികളാ 
ക്കുകയാണ്‌ ചെയ്യുന്നത്‌. അതേ സമയം അതു 
വഴി അവര്‍ തങ്ങളെത്തന്നെ വഞ്ചിക്കുകയും 
ചെയ്യും. 

14 എന്നാല്‍ നീ ഗ്രഹിച്ച ഉപദേശങ്ങള്‍ തുടര്‍ 
ന്ന്‌ പിന്‍തുടരുക. ആ ഉപദേശങ്ങളത്രയും ശരി 














1162 


യാണെന്നു നിനക്കറിയാം. നിന്നെ ആ വക 
കാര്യങ്ങള്‍ പഠിപ്പിച്ച ആള്‍ക്കാരെ ആശ്രയിക്കാ 
മെന്നും നിനക്കറിയാം. 4കുട്ടിയായിരുന്നപ്പോള്‍ 
മൂതല്‍ നീ തിരുവെഴുത്തുകള്‍ അറിഞ്ഞിരുന്നു. 
ആ തിരുവെഴുത്തുകള്‍ നിന്നെ വിവേകിയാ 
ക്കാന്‍ കെല്ലുറ്റതാണ്‌. ആ പരിജ്ഞാനം യേശു 
ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി മോക്ഷത്തി 
ലേക്കു നയിക്കും. 16എല്ലാ തിരുവെഴുത്തും ദൈവ 
ത്താല്‍ നല്‍കപ്പെട്ടതാണ്‌. എല്ലാ തിരുവെഴുത്തും 
പഠിപ്പിക്കുവാനും ജനങ്ങളുടെ ജീവിതത്തിലെ 
തെറ്റുകള്‍ എടുത്തു കാണിക്കുവാനും ഉപയോഗ 
മുള്ളതാണ്‌. അത്‌ തെറ്റുകളെ തിരുത്താനും ശരി 
യായി ജീവിക്കേണ്ടതെങ്ങനെയെന്നു കാണി 
ക്കുവാനും ഉപയോഗപ്രദമാണ്‌. 17തിരുവെഴു 
ത്തുകള്‍ ഉപയോഗിച്ചുകൊണ്ട്‌ ദൈവത്തെ 














ശുശ്രൂഷിക്കുന്നവ൯ന്‍ ഒരുക്കമുള്ളവനും എല്ലാ 
സല്‍പ്ര വൃത്തികളും ചെയ്യുവാനാവശ്യമായ 
എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നവനും ആയി 
രിക്കും. 


ദൈവത്തിന്‍െറയും യേശുക്രിസ്തുവിനെ 
യും മുമ്പാകെ ഞാന്‍ നിനക്കൊരു കല്പന 
തരുന്നു. ജീവിക്കുന്നവരേയും മരിച്ചവരേയും 
വിധിക്കുന്നവനാണ്‌ ക്രിസ്തുയേശു. ക്രിസ്തു 
വിന്‌ ഒരു രാജ്യമുണ്ട്‌. അവന്‍ വീണ്ടും വരി 
കയും ചെയ്യും. അതിനാല്‍ ഈ ആജ്ഞ ഞാന്‍ 
നിങ്ങള്‍ക്കു തരുന്നു. ജനങ്ങളോടു സുവിശേഷം 
പറയുക. ഏതു സമയത്തും തയ്യാറായിരിക്കുക. 
ആളുകളോട അവര്‍ ചെയ്യേണ്ടതെന്താണെന്ന്‌ 
പറയുക. തെറ്റ്‌ ചെയ്യുമ്പോള്‍ അതും പറയുക. 
അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 
ഇതെത്രയും വലിയ ക്ഷമയോടും ശ്രദ്ധാപൂര്‍വ്വ 
മായ ഉപദേശത്താലും നടപ്പാക്കുക. “ആള്‍ക്കാര്‍ 
സത്യ ഉപദേശത്തെ ശ്രദ്ധിക്കാത്ത നാഴികവരും. 
എന്നാല്‍ ജനങ്ങള്‍ തങ്ങളെ പ്രീതിപ്പെടുത്തുന്ന 
ധാരാളം അദ്ധ്യാപകരെ കണ്ടെത്തും. ആ ജന 
ങ്ങള്‍ കേള്‍ക്കാന്‍ ആഗ്രഹിക്കുന്ന കാര്യങ്ങള്‍ 
പറയുന്ന അദ്ധ്യാപകരെ അവര്‍ കണ്ടെത്തും. 
ദശദ്ധാപൂര്‍വവമായ സതൃശ്രവണം ആള്‍ക്കാര്‍ 
നിര്‍ത്തും. തെറ്റായ കഥകളിലെ ഉപദേശങ്ങള്‍ 
പിന്തുടരാന്‍ അവര്‍ തുടങ്ങും. എന്നാല്‍ നീ 
ഏതുസമയത്തും ആത്മനിയന്ത്രണം ഉള്ളവനാ 
കണം. പ്രയാസങ്ങള്‍ വരുമ്പോള്‍ അവയെ 
സ്വീകരിക്കുക. സുവിശേഷപ്ര ചരണം നട 
ത്തുക. ദൈവത്തിന്‍െറ ഒരു ദാസനന്‍െറ എല്ലാ 
കടമകളും ചെയ്യുക. 
എന്‍െറ ജീവിതം ഒരു യാഗമായി ദൈവ 
ത്തിന്‌ സമര്‍പ്പിക്കുന്നു. ഈ ജീവിതം ഇവിടെ 
ഉപേക്ഷിക്കാന്‍ എനിക്ക്‌ സമയം സമാഗതമാ 
യിരിക്കുന്നു. ഞാന്‍ നന്നായി പൊരുതിയി 
ട്ടുണ്ട്‌. ഞാന്‍ എന്‍െറ ഓടും പൂര്‍ത്തിയാക്കിയി 
രിക്കുന്നു. ഞാ൯ എന്‍െറ വിശ്വാസം കാത്തുസൂ 
ക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. 8ഇനി, കിരീടം 
എനിക്കായി കാത്തിരിക്കുന്നു. ദൈവമുമ്പാകെ 
നീതീകരിക്കപ്പെടടവനായതുകൊണ്ട്‌ എനിക്ക്‌ 
ആ കിരീടം ലഭിക്കും. നീതിപൂര്‍വ്വകമായി 
വിധിക്കുന്ന ന്യായാധിപന്‍ കര്‍ത്താവാണ്‌. ആ 
ദിവസം അവന്‍ എനിക്ക്‌ കിരീടം തരും. അതെ! 
ആ കിരീടം അവന്‍ എനിക്കുതരും. അവന്‍ ആ 
കിരീടം അവന്‍െറ രണ്ടാം വരവിനായി ആഗ്ര 
ഹിച്ചു കാത്തിരുന്ന എല്ലാവര്‍ക്കും കൊടുക്കും. 


























വ്യക്തിപരമായ വാക്കുകള്‍ 
9എനന്‍െറയടുത്ത്‌ എത്രയും പെട്ടെന്ന്‌ എത്തു 
വാന്‍ നിനക്കു കഴിയാവുന്നത്ര കഠിനമായി 


1163 


ശ്രമിക്കുക. 1ദേമാസ്‌, ഈ ലോകത്തെ അത്യ 
ധികം സ്നേഹിച്ചു. അതുകൊണ്ടാണ്‌ അവന്‍ 
എന്നെ വിട്ടുപിരിഞ്ഞത്‌. അവന്‍ തെസ്സുലൊ 
നീക്കയിലേക്കു പോയി. ക്രേസ്കേസ്‌ ഗലാത്യ 
യിലേക്കും പോയി. തീത്തൊസ്‌ ദല്‍മാത്യെക്കും 
പോയി. ഇപ്പോഴും എന്നോടൊപ്പമുള്ളത്‌ ലൂ 
ക്കൊസ്‌ ഒരാളു മാത്രമാണ്‌. നീ വരുമ്പോള്‍ 
മര്‍ക്കോസിനെക്കൂടി കണ്ടെത്തി കൊണ്ടുവ 
രണം. അവന്‍ എന്നെ എന്‍െറ ജോലിയില്‍ 
സഹായിക്കാന്‍ പറ്റും. 1തിഹിക്കൊസിനെ 
ഞാന്‍ എഫെസൊസിലേക്ക്‌ അയച്ചു. 3ഞാന്‍ 
ത്രോവാസിലായിരുന്നപ്പോള്‍ എന്‍െറ പുറങ്കു 
പ്പായം കര്‍പ്പ്പൊസിനെറയടുത്ത്‌ വച്ചിരുന്നു. 
അതും എന്‍െറ പുസ്തകങ്ങളും വിശേഷിച്ച്‌ 
ചര്‍മ്മപത്രത്തിലെഴുതിയ പുസ്തകങ്ങളും നീ 
വരുമ്പോള്‍ കൊണ്ടുവരിക. 
14ലോഹപ്പണിക്കാരനായ അലെക്സന്തര്‍ 
എനിക്കെതിരെ ധാരാളം കാര്യങ്ങള്‍ ചെയ്തി 
രുന്നു. താന്‍ ചെയ്ത കാര്യങ്ങളെപ്രതി അലെ 
ക്സന്തരെ കര്‍ത്താവ്‌ ശിക്ഷിക്കും. അവന്‍ 
നിന്നെയും വൃണപ്പെടുത്താതിരിക്കാന്‍ ശ്രദ്ധി 
ക്കണം. നമ്മുടെ ഉപദേശത്തിനെതിരെ അവന്‍ 
ശക്തമായി പോരാടി. 

1ഞാ൯ ആദ്യമായി എന്നെ പ്രതിരോധിച്ച 
നേരം ആരും എന്നെ സഹായിച്ചില്ല. എല്ലാവരും 
എന്നെ ഉപേക്ഷിച്ചു, ദൈവം അവരോടു ക്ഷ 
മിക്കട്ടേയേന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 17എ 








2 തിമൊഥെയൊസ്‌ 4:10-22 


ന്നാല്‍, ദൈവം എനന്‍െറെയൊപ്പം നിന്നു. ജാതിക 
ള്‍ക്ക്‌ പൂര്‍ണ്ണമായി സുവിശേഷം പറഞ്ഞു കൊ 
ടുക്കത്തക്കവണ്ണം, കര്‍ത്താവ്‌ എനിക്കു കരുത്തു 
പകര്‍ന്നു. സകലജാതികളും ആ സുവിശേഷം 
കേള്‍ക്കണമെന്ന്‌ കര്‍ത്താവ്‌ ആഗ്രഹിച്ചു. ഞാന്‍ 
സിംഹത്തിന്‍റെ വായില്‍നിന്ന്‌ രക്ഷപ്പെട്ടു. 
18ആരെങ്കിലും എന്നെ മുറിപ്പെടുത്താന്‍ ശ്രമി 
ക്കുമ്പോള്‍ കര്‍ത്താവ്‌ എന്നെ രക്ഷിക്കും. കര്‍ 
ത്താവ്‌ തന്‍െറ സ്വര്‍ഗ്ഗരാജ്യത്തിലേക്ക്‌ എന്നെ 
സുരക്ഷിതമായി എത്തിക്കും. മഹത്വം എന്നെ 
ന്നേക്കും കര്‍ത്താവിനന്‍േറതായിരിക്കട്ടെ. 





അവസാന അഭിവാദനം 

1പ്രിസ്‌ ക്കെയെയും അക്വിലാവിനെയും 
ഒനേസിഫൊരൊസിന്‍െറ കുടുംബത്തെയും 
എന്‍െറ വന്ദനം അറിയിക്കുക. 22എരസ്തൊസ്‌ 
കൊരിന്തില്‍ തങ്ങി. ത്രൊഫിമൊസിനെ ഞാന്‍ 
മിലേത്തില്‍ വിട്ടേച്ചുപോന്നു. അവന്‍ രോഗി 
യായിരുന്നു. + ശൈതൃത്തിനു മുന്‍പേ എനെറെ 
യടുക്കലേക്ക്‌ വരുവാന്‍ നിനക്കു കഴിയുന്നത്ര 
കഠിനമായി യത്നിക്കുക. യൂബൂലൊസ്‌ നിന്നെ 
വന്ദനം ചെയ്യുന്നു. കൂടാതെ പൂദെസും ലീനൊ 
സും കൌദിയയും ക്രിസ്തുവിലെ എല്ലാ സ 
ഹോദരരും നിനക്കു വന്ദനം ചെയ്യുന്നു. 

കര്‍ത്താവ്‌ നിന്‍െറ ആത്മാവിനോടു കൂടി 
ഉണ്ടാകട്ടെ. കൃപ നിന്നോടൊപ്പം ഉണ്ടാകട്ടെ. 











1164 


തീത്തൊസിനു 
എഴുതിയ ലേഖനം 


1 നി ദാസനും യേശുക്രിസ്തു 
വിറ്റ അപ്പൊസ്തലനുമായ പൌലൊസ്‌ 
അഭിവാദ്യങ്ങള്‍ നേരുന്നു. ദൈവത്തിന്‍െറ 
തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്‍റെ വിശ്വാസ 
ത്തെ വര്‍ദ്ധിപ്പിക്കുന്നതിനായി ദൈവം എന്നെ 
വിളിച്ചു. അവരെ സത്യം ഉല്‍ബോധിപ്പിക്കാനും 
എന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിനുവേണ്ടി 
എങ്ങനെ വേലചെയ്യണമെന്ന്‌ ആ സത്യം ജന 
ങ്ങളെ കാണിക്കുകയും ചെയ്യുന്നു. ?ആ വിശ്വാ 
സവും, ആ അറിവും നിത്ൃജീവിതത്തിനാ 
യുള്ള നമ്മുടെ പ്രത്യാശയില്‍നിന്ന്‌ വരുന്നു. 
കാലത്തിന്‍െറ ആരംഭത്തിനുമുമ്പു ദൈവം ആ 
ജീവനെ വാഗ്ദാനം ചെയ്തു. ദൈവം പൊളി 
പറകയില്ല. 3തക്കസമയത്ത്‌ ആ ജീവനെക്കുറിച്ച്‌ 
മനസ്സിലാകുന്നതിന്‌ ദൈവം ലോകത്തെ അനു 
വദിച്ചു. പ്രസംഗത്തിലൂടെ ദൈവം ലോക 
ത്തോടു സംസാരിച്ചു. ദൈവം പ്രസംഗിക്കേണ്ട 
ജോലി എന്നെ ഭരമേല്പിച്ചു. നമ്മുടെ രക്ഷക 
നായ ദൈവം എന്നോടു അങ്ങനെ ചെയ്യാന്‍ 
കല്പിച്ചതുകൊണ്ട്‌ അക്കാര്യങ്ങള്‍ ഞാന്‍ പ്രസം 
ഗിച്ചു. 

നമ്മുടെ വിശ്വാസത്തില്‍ ഉള്ള എന്‍െറ യഥാ 
ര്‍ത്ഥ പുത്രനായ തീത്തൊസിന്‌ അഭിവാദന 
ങ്ങള്‍. നമ്മുടെ പിതാവായ ദൈവത്തില്‍ 
നിന്നും രക്ഷകനായ ക്രിസ്തു യേശുവില്‍ 
നിന്നും നിനക്ക്‌ കൃപയും സമാധാനവും ഉണ്ടാ 
കട്ടെ. 























ക്രേത്തയില്‍ തീത്തൊസിന്‍െറ ദനത്യം 

തീരാത്ത ജോലികള്‍ പൂര്‍ത്തീകരിക്കുവാ൯ 
ആണ്‌ ഞാന്‍ ക്രേത്തയില്‍ നിന്നെ വിട്ടിട്ടു 
പോന്നത്‌. കൂടാതെ എല്ലാ പട്ടണങ്ങളിലും മൂപ്പു 
ന്മാരെ നിയമിക്കേണ്ടതിനും. മൂപ്പനാകുന്നവ൯ 
കുറ്റാരോപിതനാകരുത്‌. അവന്‍ ഒരു ഭാര്യയേ 
ഉണ്ടാകാവൂ. അവന്‍െറ മക്കള്‍ വിശ്വാസികളും 
ആകണം. ക്രൂരന്മാരെന്നും, അനുസരണം ഇല്ലാ 
ത്തവരെന്നും അവരെക്കുറിച്ച്‌ ജനങ്ങള്‍ കേള്‍ 
ക്കരുത്‌. 7ദൈവവേലകളുടെ സംരക്ഷണം ആണ്‌ 
മൂപ്പന്റെ ജോലി. അതുകൊണ്ട്‌ അവന്‍ കുറ്റാ 
രോപിതനാകരുത്‌. അവന്‍ അഹങ്കാരിയും സ്വാ 
ര്‍ത്ഥനും മുന്‍കോപിയും ആകരുത്‌, അവന്‍ കുടി 
ച്ചുമത്തനാകരൂത്‌. അവന്‍ വഴക്കുണ്ടാക്കാന്‍ 
ഇഷ്ടപ്പെടരുത്‌. അവന്‍ മനുഷ്യരെ വഞ്ചിച്ച്‌ 
ധനം ആര്‍ജ്ജിക്കുവാ൯ ശ്രമിക്കുന്നവ൯ന്‍ ആക 
രുത്‌. 8ഒരു മൂപ്പന്‍ തന്‍െറ ഭവനത്തിലേക്ക്‌ സ്വീക 
രിച്ചുകൊണ്ട്‌ ജനങ്ങളെ സഹായിക്കുവാന്‍ 
സന്നദ്ധനായിരിക്കണം. നല്ലത്‌ എന്താണോ 
അതിനെ അവന്‍ സ്നേഹിക്കണം. അവന്‍ 
വിവേകശാലിയാകണം. അവന്‍ ധര്‍മ്മിഷ്ടനാ 
കണം. അവന്‍ വിശുദ്ധനായിരിക്കണം. സ്വയം 
നിയന്ത്രിക്കുവാന്‍ കഴിവുള്ളവനായിരിക്കണം. 
അവന്‍ നാം പഠിപ്പിക്കുന്ന സത്ൃത്തിന്‍െറ 
വിശ്വസ്ത അനുഗാമി ആയിരിക്കണം. സത്യസ 
ന്ധമായ ഉപദേശത്താല്‍ ജനത്തെ സഹായിക്കു 
വാന്‍ ഒരു മൂപ്പന്‍ ശക്തിയുള്ളവനായിരിക്കണം. 














സതൃത്തിന്‌ എതിരായി പഠിപ്പിക്കുന്നവര്‍ തെ 
റ്റാണ്‌ ചെയ്യുന്നതെന്ന്‌ തെളിയിക്കാന്‍ പ്രാപ്തി 
യുള്ളവനാകണം ഒരു മൂപ്പന്‍. 

10അനുസരിക്കാത്തവരും കാതലില്ലാത്ത കാ 
രൃങ്ങള്‍ സംസാരിച്ചു അന്യരെ തെറ്റായ പാത 
യിലേക്ക്‌ നയിക്കുന്നവരുമായ കുറ്റവാളികള്‍ 
അനേകരുണ്ട്‌. ജാതികള്‍ പരിച്ഛേദന കഴി 
ക്കണം എന്നു പറയുന്നവരെവ്പറ്റിയാണ്‌ ഞാന്‍ 
മുഖ്യമായും സംസാരിക്കുന്നത്‌. 

1ഇത്തരം അര്‍ത്ഥശൂന്യമായ ഭാഷണങ്ങളില്‍ 
നിന്ന്‌ അവരെ തടയുവാനും അവര്‍ക്കു തെറ്റു 
പറ്റിയെന്നു ചൂണ്ടിക്കാണിക്കുവാനും ഒരു 
സഭയിലെ മൂപ്പന്‌ കഴിവുണ്ടാകണം. അവര്‍ 
പഠിപ്പിക്കേണ്ടാത്ത കാര്യങ്ങള്‍ ഉപദേശിച്ച്‌ 
കുടുംബങ്ങളെ മുഴുവനും തകര്‍ക്കുകയാണ്‌. ജന 
ങ്ങളെ കബളിപ്പിക്കാനും പണം ഉണ്ടാക്കാനും 
മാത്രമാണ്‌ അവര്‍ അക്കാര്യങ്ങള്‍ ഉപദേശിക്കു 
ന്നത്‌. 12“ക്രേത്തയിലെ ജനങ്ങള്‍ എപ്പോഴും 
കള്ളം പറയുന്നവരും ദുഷ്ടമൃഗങ്ങളും ഭുജിക്കുക 
മാത്രം ചെയ്യുന്ന മടിയരും” ആണെന്ന്‌ അവരുടെ 
തന്നെ ഒരു പ്രവാചകന്‍ പറഞ്ഞു. 13ആ പ്രവാ 
ചകനന്‍െറ വാക്കുകള്‍ ശരിയാണ്‌. അതിനാല്‍ 
ആ മനുഷ്യരോടു പറയുക, അവര്‍ക്കു തെറ്റി 
പ്പോയി എന്ന്‌. നീ അവരോടു കര്‍ശനമായി 
പെരുമാറണം. അപ്പോള്‍ അവര്‍ അവരുടെ 
വിശ്വാസത്തില്‍ ബലവാന്മാരാകും. 14അ 
പ്പോള്‍ അവര്‍ സത്യം സ്വീകരിക്കാത്തവരുടെ 
കഥകള്‍ സ്വീകരിക്കയില്ല. 

1ടനിര്‍മ്മലര്‍ക്ക്‌ എല്ലാം നിര്‍മ്മലമാണ്‌. 
എന്നാല്‍ പാപത്തില്‍ മുഴുകിയവര്‍ക്കും അവി 
ശ്വാസികള്‍ക്കും ഒന്നും നിര്‍മ്മലമല്ല. യഥാര്‍ 
ത്ഥത്തില്‍ അവരുടെ ചിന്തകള്‍ ദുഷ്ടമായിത്തീ 
രുകയും സത്യത്തെക്കുറിച്ചുള്ള അവരുടെ അന്ത 
ക്കരണം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരി 
ക്കുന്നു. അവര്‍ക്കു ദൈവത്തെ അറിയാമെന്ന്‌ 
അവര്‍ പറയുന്നു. എന്നാല്‍ അവരുടെ ദുഷ്കര്‍ 
മ്മങ്ങള്‍ ദൈവത്തെ അവര്‍ സ്വീകരിക്കയി 
ല്ലെന്നു കാണിക്കുന്നു. അവര്‍ ഭയങ്കരന്മാരും 
അനുസരിക്കാന്‍ വിമുഖരും യാതൊരു നല്ല 
കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. 











സത്യ ഉപദേശം പിന്തുടരുക 

യഥാര്‍ത്ഥ ഉപദേശം പിന്തുടരുന്നതിനു 

വേണ്ടിയുള്ള കാര്യങ്ങള്‍ ചെയ്യാന്‍ നിങ്ങള്‍ 
ജനങ്ങളോട്‌ പറയണം. പ്രായത്തില്‍ മുതിര്‍ന്ന 
പുരുഷന്മാരെ ആത്മനിയന്ത്രിതരും ഗാരവപ്ര 
കൃതരും വിവേകികളും ആകുവാന്‍ പഠിപ്പി 
ക്കുക. അവര്‍ വിശ്വാസത്തിലും സ്നേഹ 
ത്തിലും സഹിഷ്ണതയിലും ബലം ഉള്ളവരാ 
കണം. 

വിശുദ്ധജീവിതം നയിക്കാന്‍ മുതിര്‍ന്ന 
സ്ത്രീകളെ പഠിപ്പിക്കുക. അന്യര്‍ക്കെതിരെ 
സംസാരിക്കാതിരിക്കാനും അമിതമായി വീഞ്ഞു 
കുടിക്കാതിരിക്കാനും അവരെ പഠിപ്പിക്കുക. 








1165 


നല്പത്‌ എന്താണോ അത്‌ ആ സ്ത്രീകള്‍ പഠി 
പ്പിക്കട്ടെ. അപ്പോള്‍ ഭര്‍ത്താവിനെയും കൂട്ടി 
കളെയും സ്നേഹിക്കണമെന്ന്‌ യുവതികളെ 
പഠിപ്പിക്കാന്‍ അവര്‍ക്കു കഴിയും. ടവിവേകമതി 
കളും ശുദ്ധരും വീട്ടുകാര്യം നോക്കുന്നവരും ദയ 
യുള്ളവരും ഭര്‍ത്താവിനോട്‌ വിധേയത്വമുള്ളവ 








തീത്തൊസ്‌ 2:4-3:13 


ത്തിനു തയ്യാറാകുന്നതിനും 2ഒരു ദുഷ്ടതയും 
ഒരുവനെക്കുറിച്ചും പറയാതിരിക്കുന്നതിനും 
അന്യരുമായി സമാധാനത്തില്‍ ജീവിക്കുന്ന 
തിനും അന്യരോടു സനമ്യരായിരിക്കുവാനും 
മറ്റുള്ളവരോടു മര്യാദയുള്ളവരായിരിക്കുവാനും. 
എല്ലാവരോടും ഇങ്ങനെ പെരുമാറണമെന്ന്‌ 








രുമാകുവാന്‍ യുവതികളെ അവര്‍ക്കു പഠിപ്പി 
ക്കാന്‍ കഴിയും. അപ്പോള്‍ ദൈവം നമുക്കു തന്ന 
ഉപദേശത്തെ വിമര്‍ശിക്കുവാന്‍ ആര്‍ക്കും കഴി 
യുകയില്ല. 

ഇതുപോലെ തന്നെ വിവേകികളാകാ൯ 
യുവാക്കളോടും പറയുക. 7സര്‍വ്വവഴികളിലും 
യുവാക്കള്‍ക്കു മാതൃകയാകാന്‍ തക്കവണ്ണം 
നിങ്ങള്‍ സല്‍പ്രവൃത്തികള്‍ ചെയ്യണം. നിങ്ങള്‍ 
പഠിപ്പിക്കുമ്പോള്‍ സത്യസന്ധരും ഗരരവമുള്ള 
വരും ആകണം. 8വിമര്‍ശിക്കാ൯ന്‍ കഴിയാത്ത 
വണ്ണം, പഠിപ്പിക്കുമ്പോള്‍ സത്യം പറയുക. 
അപ്പോള്‍ നിങ്ങള്‍ക്കെതിരെ മോശമായി ഒന്നും 
പറയാനില്ലാത്തതുകൊണ്ട്‌ നിങ്ങളുടെ എതി 
രാളി ലജ്ജിക്കും. 

9അടിമകള്‍ ആയിരിക്കുന്നവരോട്‌ ഇക്കാര്യ 
ങ്ങള്‍ പറയുവിന്‍. എക്കാലത്തും അവരുടെ ഉടമ 
കളെ അവര്‍ അനുസരിക്കണം. അവരുടെ ഉടമ 
കളെ പ്രീതിപ്പെടുത്തുവാ൯ന്‍ അവര്‍ ശ്രമിക്കണം. 
അവര്‍ അവരുടെ ഉടമകളോട്‌ വാദിക്കയുമരുത്‌. 
10അവര്‍ അവരുടെ ഉടമകളില്‍നിന്നും മോഷ്ടി 
ക്കരുത്‌. തങ്ങള്‍ വിശ്വസ്തരാണെന്ന്‌ അവര്‍ 
ഉടമകളെ കാണിക്കണം. നമ്മുടെ രക്ഷകനായ 
ദൈവത്തിന്‍െറ ഉപദേശങ്ങള്‍ നല്ലതാണെന്നു 
കാണിക്കുവാനായി അവര്‍ ചെയ്യുന്ന എല്ലാ 
റ്റിനും അടിമകള്‍ ഇക്കാര്യങ്ങള്‍ ചെയ്യണം. 

ദൈവകൃപ നമുക്ക്‌ നല്‍കപ്പെട്ടിരിക്കുന്നു. 
ആ കൃപയ്ക്ക്‌ ആരെയും രക്ഷിക്കാനുള്ള കഴി 
വുണ്ട. 12ലോകം നമ്മളെക്കൊണ്ട്‌ ചെയ്യിക്കാനാ 
ഗ്രഹിക്കുന്ന ചീത്തകാര്യങ്ങള്‍ ചെയ്യാതിരി 
ക്കാനും ദൈവത്തിനെതിരായി ജീവിക്കാതിരി 
ക്കാനും അവന്‍െറ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. 
ദൈവസേവനം ചെയ്തുകൊണ്ട്‌ ഈ ലോക 
ത്തില്‍ ജീവിക്കുവാനും സ്വയം നിയന്ത്രിതവും 
നീതിപരവും ആയ ജീവിതം നയിക്കാനും 
അവന്‍െറ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. 13നമ്മുടെ 
മഹാദൈവവും രക്ഷകനുമായ യേശുക്രിസ്തു 
വിനെയും കാത്തുനില്‍ക്കുമ്പോള്‍ നാം അങ്ങ 
നെ ജീവിക്കണം. അവന്‍ നമ്മുടെ വലിയ 




















വിശ്വാസികളോടു പറയുക. 
പണ്ട്‌ നമ്മളും വിഡ്ന്ഥികളായിരുന്നു. നമ്മള്‍ 
അനുസരിക്കാത്തവരും വഞ്ചിക്കപ്പെട്ടവരും 
എല്ലാ തരത്തിലുള്ള വികാരങ്ങള്‍ക്കും മോഹങ്ങ 
ള്‍ക്കും അടിമകളുമായിരുന്നു. ദുഷ്ടത ചെയ്തും 
അസൂയാലൂക്കളുമായി നാം ജീവിച്ചു. ജനം 
നമ്മെ വെറുക്കുകയും നാം പരസ്പരം വെറുക്കു 
കയും ചെയ്തു. 4എന്നാല്‍ അപ്പോള്‍ നമ്മുടെ 
രക്ഷകനായ ദൈവം നമ്മോട്‌ കരുണയും 
സ്നേഹവും കാണിച്ചു. ദൈവസമക്ഷം നീതി 
യുള്ള പ്രവൃത്തി ചെയ്തതുകൊണ്ടല്ല പ്രത്യുത 
അവന്‍െറ കരുണ കൊണ്ട്‌ അവന്‍ നമ്മെ 
രക്ഷിച്ചു. നമ്മെ പുതിയ ജനമാക്കുന്ന കഴുകല്‍ 
കൊണ്ട്‌ അവന്‍ നമ്മെ രക്ഷിച്ചു. പരിശുദ്ധാ 
ത്മാവു വഴി നമ്മെ പുതുതാക്കി അവന്‍ 
രക്ഷിച്ചു. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു 
വഴി പരിശുദ്ധാത്മാവിനെ മുഴുവനായി 
ദൈവം നമ്മിലേക്ക്‌ പകര്‍ന്നു തന്നു. അവന്‍െറ 
കൃപയാല്‍ നാം ദൈവത്തോട്‌ നീതീകരണം 
പ്രാപിച്ചു. അതുകൊണ്ട്‌ നാം പ്രതീക്ഷിക്കുന്ന 
നിതൃജീവനെ പ്രാപിക്കാന്‍ കഴിയും. ഇതാണ്‌ 
നമ്മുടെ പ്രത്യാശ. ഈ ഉപദേശം സത്യമാണ്‌. 

ആളുകള്‍ക്ക്‌ ഈ കാര്യങ്ങളൊക്കെ മനസ്സി 
ലാകുന്നുണ്ടെന്ന്‌ തീര്‍ച്ചപ്പെടുത്തണമെന്നും 
ഞാനാഗ്രഹിക്കുന്നു. അപ്പോള്‍ ദൈവത്തെ 
വിശ്വസിച്ചവര്‍ക്കു നല്ലതു പ്രവര്‍ത്തിക്കുവാ 
നായി അവരുടെ ജീവിതം ഉപയോഗിക്കുന്ന 
തിന്‌ ശ്രദ്ധയുണ്ടാകും. എല്ലാവരെയും സഹായി 
ക്കുന്ന നല്ല കാര്യങ്ങളാണ്‌ ഇവ. 

9ടഭോഷത്തം നിറഞ്ഞ വാദപ്രതിവാദങ്ങളില്‍ 
ഏര്‍പ്പെടുന്നവരില്‍നിന്നും നിഷ്പ്രയോജന 
മായ കുടുംബചരിത്രങ്ങള്‍ പറയുന്നവരില്‍ 
നിന്നും മോശെയുടെ ന്യായപ്രമാണത്തെ 
ചൊല്ലി പ്രശ്നങ്ങളും കലഹവും ഉണ്ടാക്കുന്ന 
വരില്‍നിന്നും അകന്നു നില്‍ക്കുവിന്‍. അത്തരം 
കാരങ്ങള്‍ വ്യര്‍ത്ഥവും ജനങ്ങള്‍ക്ക്‌ യാതൊരു 
പ്രയോജനം ചെയ്യാത്തവയുമാണ്‌. 10ഒരാള്‍ 
വാദപ്രതിവാദത്തിന്‌ കാരണം ഒരുക്കുന്നെങ്കില്‍ 


























പ്രത്യാശയാണ്‌. മഹത്വത്തോടുകൂടി അവന്‍ 
വരികയും ചെയ്യും. 14അവന്‍ നമുക്ക്‌ സ്വയം 
നല്‍കി. എല്ലാ ദുഷ്ടതകളില്‍നിന്നും നമ്മെ 
മോചിതരാക്കുവാ൯ന്‍ അവന്‍ മരിച്ചു. എപ്പോഴും 
നല്ലതു ചെയ്യുവാന്‍ ആഗ്രഹിക്കുന്ന നമ്മെ അവ 
നന്‍െറെ വിശുദ്ധജനമാക്കുവാനായി അവന്‍ 
മരിച്ചു. 

15ഈ കാര്യങ്ങള്‍ ജനങ്ങളോടു പറയുവിന്‍. 
നിനക്കതിനു പൂര്‍ണ്ണാധികാരമുണ്ട്‌. അതിനാല്‍ 
ജനങ്ങളെ ശക്തിപ്പെടുത്താനും ചെയ്യേണ്ടത്‌ 
എന്താണെന്നു പറയുവാനുമായി ഈ അധി 
കാരം ഉപയോഗിക്കുക. നീ അഗണ്യനെന്നു 
കരുതുവാന്‍ ഒരാളെയും അനുവദിക്കരുത്‌. 





ശരിയായ മാര്‍ഗ്ഗം 
ഈ കാര്യങ്ങള്‍ ചെയുവാന്‍ അവര്‍ ഓര്‍ക്ക 
ണമെന്ന്‌ അവരോടു പറയുക: നേതാക്കന്മാ 
ര്‍ക്കും അധികാരികള്‍ക്കും വിധേയരാകുന്ന 
തിനും സല്‍പ്രവൃത്തികളുടെ അനുഷ്ഠാന 


അവനു താക്കീതു നല്‍കുക. പിന്നെയും അവന്‍ 
തര്‍ക്കങ്ങള്‍ക്ക്‌ കാരണക്കാരനാകുന്നുവെങ്കില്‍ 
വീണ്ടും താക്കീതു നല്‍കുക. പിന്നെയും അതു 
തുടരുന്നുവെങ്കില്‍ അവനുമായി ഇടപഴകരുത്‌. 

1അത്തരം ഒരാള്‍ പാപിയും ദുഷ്ടനും ആ 
ണെന്ന്‌ നിങ്ങള്‍ക്കറിയാമല്ലോ. അവന്‍ തെറ്റുകാ 
രനാണെന്ന്‌ അവന്‍െറ പാപം തെളിയിക്കുന്നു. 





ഓര്‍മ്മിക്കേണ്ട 

ചില കാര്യങ്ങള്‍ 
12ആര്‍ത്തെമാസിനെയോ അല്ലെങ്കില്‍ തിഹി 
ക്കൊസിനെയോ ഞാന്‍ നിന്‍െറ അടുത്തേക്ക്‌ 
അയക്കുമ്പോള്‍ നീിക്കൊപ്പ്പൊലിസില്‍ എന്‍െറ 
അടുത്തു വരുവാന്‍ തീവ്രമായി ശ്രമിക്കണം.ഈ 
മഞ്ഞുകാലം അവിടെ ചെലവഴിക്കാന്‍ ഞാന്‍ 
തീരുമാനിച്ചിരിക്കുന്നു. 13സേനാസ്‌ എന്ന വക്കീ 
ലും അപ്പൊല്ലോസും അവിടെനിന്നാണു പുറ 
പ്പെടുക. അവരുടെ യാത്രയ്ക്കു നിനക്കാവു 
ന്നത്‌ എല്ലാം ചെയ്യുക. ആവശ്യമുള്ളതെല്ലാം 














തീത്തൊസ്‌ 3:14-15 


അവര്‍ക്കുണ്ട്‌ എന്ന്‌ ഉറപ്പുവരുത്തണം. 14സല്‍ 
പ്രവൃത്തി ചെയ്യുന്നതിനായി അവരുടെ ജീവി 
തത്തെ ക്രമപ്പെടുത്തുവാ൯ നമ്മുടെ ജനങ്ങള്‍ 
തീര്‍ച്ചയായും പഠിക്കണം. അടിയന്തിരമായ 
ആവശ്യങ്ങള്‍ നിറവേറ്റുന്നതിനുവേണ്ടി അവര്‍ 
ഇതു ചെയ്യണം. അപ്പോള്‍ നമ്മുടെ ജനങ്ങള്‍ 


1166 


ഉപയോഗശൂന്യമായ ജീവിതം നയിക്കയില്ല. 
15ഇവിടെ എന്നോടൊപ്പം ഉള്ളവരെല്ലാം 
നിങ്ങളെ വന്ദനം ചെയ്യൂന്നു. വിശ്വാസത്തില്‍ 
ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവര്‍ക്കും വന്ദനം 
പറയുക. കൃപ നിങ്ങളോടു കൂടിയുണ്ടായിരി 
ക്കട്ടെ! 


1167 


ഫിലേമോന്നു 
എഴുതിയ ലേഖനം 


ഞങ്ങളുടെ പ്രിയ സഹപ്രവര്‍ത്തകനായ 
ഫിലേമോന്നു നമ്മുടെ സഹോദരി അല്ലി 
യെക്കും സഹസേനാനിയായ അര്‍ക്കിപ്പൊ 
സിനും നിങ്ങളുടെ വീട്ടില്‍ കൂടുന്ന സഭയ്ക്കും 
2കിസ്തുയേശുവിന്‍െറ ഒരു തടവുകാരനായ 
പൌലൊസും നമ്മുടെ സഹോദരന്‍ തിമൊഥെ 
യൊന്ധും വന്ദനങ്ങള്‍ നേരുന്നു. 

നമ്മുടെ പിതാവായ ദൈവത്തില്‍നിന്നും 
കര്‍ത്താവായ യേശുക്രിസ്‌ തുവില്‍നിന്നും 
നിങ്ങള്‍ക്കു കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 


ഫിലേമോന്‍െറ സ്നേഹവും 

വിശ്വാസവും 
ഞാനെപ്പോഴും നിന്നെ പ്രാര്‍ത്ഥനയില്‍ ഓര്‍ 
ക്കുകയും നിനക്കായി ദൈവത്തോട്‌ നന്ദി പറ 
യുകയും ചെയ്യുന്നു. “കര്‍ത്താവായ യേശുവില്‍ 
നിനക്കുള്ള വിശ്വാസത്തെച്ഛറ്റിയും ദൈവത്തി 
ന്‍െറ സകല വിശുദ്ധ ജനങ്ങളോടുള്ള നിന്‍െറ 
സ്നേഹത്തെപ്പറ്റിയും ഞാന്‍ കേള്‍ക്കുന്നു. നിന 
ക്കുള്ള ഈ വിശ്വാസത്തിനും സ്നേഹത്തിനും 
ഞാന്‍ ദൈവത്തിനു നന്ദി പറയുന്നു. സകല 
വിശ്വാസികളുമായി നീ പങ്കിടുന്ന വിശ്വാസം 
നമുക്ക്‌ ക്രിസ്തുവിലുള്ള എല്ലാ നന്മകളെയും 
മനസ്സിലാക്കുവാന്‍ കാരണമാകണമേ എന്നും 
ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. "എന്‍െറ സഹോദരാ, 
ദൈവജനത്തോടു നീ സ്നേഹം കാണിച്ചിരി 
ക്കുന്നു. നീ അവര്‍ക്ക്‌ സന്തോഷം നല്‍കിയിരി 
ക്കുന്നു. ഇത്‌ എനിക്ക്‌ വലിയ സന്തോഷവും 

ആശ്വാസവും തന്നിരിക്കുന്നു. 























ഒനേസിമൊസിനെ സഹോദരനായി 
സ്വീകരിക്കുന്നു 

നീ ചിലതു ചെയ്യാനുണ്ട്‌. ക്രിസ്തുവിലുള്ള 
നിന്‍റെ സ്നേഹം കാരണം നീ അതു ചെയ്യണ 
മെന്ന്‌ ആജ്ഞാപിക്കുവാ൯ന്‍ എനിക്കു സ്വാത 
ന്ത്യം ഉണ്ട്‌. പക്ഷേ ഞാന്‍ നിന്നോടു ആജ്ഞാ 
പിക്കുന്നില്ല. അതു ചെയ്യുവാന്‍ നിന്നോടു 
ഞാന്‍ ആവശ്യപ്പെടുന്നേയുള്ളൂ. ഞാന്‍ പൌ 
ലൊസ്‌ ആണ്‌. ഇപ്പോള്‍ ഞാനൊരു വൃദ്ധനും 
ക്രിസ്തുയേശുവിന്‍്റെ തടവുകാരനുമാണ്‌. 
10എന്‍റെറ പുത്രനായ ഒനേസിമൊസിനു വേ 
ണ്ടി ഞാന്‍ ചോദിക്കുകയാണ്‌. ഞാന്‍ തട 
വിലായിരുന്നപ്പോഴാണ്‌ അവന്‍ എന്‍െറ പുത്ര 
നായത്‌. 1॥അവ൯ നിനക്കു പണ്ട്‌ കൊള്ളരുതാ 
ത്തവനായിരുന്നു. എന്നാല്‍ ഇപ്പോള്‍ അവന്‍ 
എനിക്കും നിനക്കും ഉപകാരിയായിത്തീര്‍ന്നു. 

2ഞാന്‍ അവനെ നിങ്ങളുടെ അടുത്തേക്ക്‌ 
തിരികെ അയയ്ക്കുന്നു. എന്‍െറ സ്വന്തം ഹൃദയം 
ആണ്‌ അവന്‍െറ ഒപ്പം ഞാന്‍ അയയ്ക്കുന്നത്‌. 
13സുവിശേഷത്തിനു വേണ്ടി ഞാന്‍ തടവിലാ 
യിരിക്കുന്ന ഈ സമയത്ത്‌ എന്നെ സഹായിക്കു 
ന്നതിനായി എന്‍െറ ഒപ്പം അവനെ നിര്‍ത്തുന്ന 





തിന്‌ ഞാന്‍ ആഗ്രഹിച്ചു. നിങ്ങള്‍ക്കുവേണ്ടി 
അവന്‍ എന്നെ സഹായിക്കും. 14എന്നാല്‍ 
ആദ്യമേ നിങ്ങളോട ചോദിക്കാതെ ഞാന്‍ ഒന്നും 
ചെയ്തില്ല. അപ്പോള്‍ നിങ്ങള്‍ എനിക്കായി 
ചെയ്യുന്ന നല്പതിന്‍െറ പ്രേരകശക്തി എന്‍െറ 
നിര്‍ബന്ധത്താലല്ല പ്രത്യുത നിങ്ങളുടെ 
സ്വന്തം ആഗ്രഹത്താലാണ്‌. 

എല്ലാക്കാലത്തേക്കുമയി ഒനേസിമൊ 
സിനെ നിങ്ങള്‍ക്കു ലഭിക്കാനായിരിക്കാം കുറ 
ച്ചുനാള്‍ നിങ്ങളില്‍നിന്നും വേര്‍പിരിച്ചത്‌. 
1ഒരു അടിമയായല്ല, അടിമയേക്കാളും മെച്ച 
മായി ഒരു പ്രിയ സഹോദരനായാണ്‌ അവനെ 
നിങ്ങള്‍ക്കു ലഭിക്കുന്നത്‌. ഞാനവനെ വളരെ 
സ്നേഹിക്കുന്നു. പക്ഷേ നിങ്ങള്‍ അതി 
ലേറെയും സ്നേഹിക്കുന്നു. കര്‍ത്താവില്‍ ഒരു 
സഹോദരനായും മനുഷ്യനായും നിങ്ങള്‍ 
അവനെ സ്നേഹിക്കും. 

17എന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തായി സ്വീ 
കരിക്കുമെങ്കില്‍ ഒനേസിമൊസിനെ സ്വീകരി 
ക്കുക. എന്നെ സ്വാഗതം ചെയ്യുന്നതുപോലെ 
അവനേയും സ്വാഗതം ചെയ്യുക. 18ഒനേസി 
മൊസ്‌ നിന്നോട്‌ എന്തെങ്കിലും തെറ്റ്‌ ചെയ്തു 
എങ്കില്‍ അഥവാ നിനക്കു എന്തെങ്കിലും തരാനു 
ണ്ടെങ്കില്‍ അത്‌ എന്‍െറ പേരില്‍ കണക്കിടുക. 
19ഞാന്‍, പൌലൊസ്‌ സ്വന്തം കൈകൊണ്ടു 
തന്നെയാണ്‌ ഇത്‌ എഴുതുന്നത്‌. ഒനേസിമൊസ്‌ 
തരാനുള്ളതെല്ലാം ഞാന്‍ തിരികെ തരാം. നിങ്ങ 
ളുടെ ജീവനുവേണ്ടി തന്നെ എന്നോടുള്ള കട 
പ്പാടിനെപ്പറ്റി ഒന്നും ഞാന്‍ പറകയില്ല. 2അതു 
കൊണ്ട്‌ എനെറെ സഹോദരാ, കര്‍ത്താവില്‍ 
എനിക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാന്‍ 
ഞാന്‍ ആവശ്യപ്പെടുന്നു. എന്‍െറ ഹൃദയത്തെ 
ക്രിസ്തുവില്‍ ആശ്വസിപ്പിക്കുക. മ്ഞാനാവ 
ശ്യപ്പെടുന്നത്‌ നീ ചെയ്യുമെന്ന്‌ അറിഞ്ഞു 
കൊണ്ടാണ്‌ ഇതെഴുതുന്നത്‌. ഞാനാവശ്യപ്പെടു 
ന്നതില്‍ കൂടൂതല്‍ നീ ചെയ്യുമെന്നും ഞാനറി 
യുന്നു. 

മകൂടാതെ, എനിക്കു താമസിക്കുവാനായി 
ദയവായി ഒരു മുറി ഒരുക്കുക. ദൈവം നിങ്ങ 
ളുടെ പ്രാര്‍ത്ഥന കേള്‍ക്കുമെന്നും നിങ്ങളുടെ 
അടുത്തുവരാന്‍ എനിക്കു സാധിക്കുമെന്നും 
ഞാന്‍ ആശിക്കുന്നു. 





അവസാന അഭിവാദനം 

മക്രിസ്തുയേശുവിനുവേണ്ടി എന്നോടു 
കൂടി തടവിലായിരിക്കുന്ന എപ്പഫ്രാസ്‌ നിനക്കു 
വന്ദനം ചൊല്ലുന്നു. 24എന്നോടൊപ്മുള്ള ശുശ്രൂ 
ഷകരായ മര്‍ക്കൊസും അരിസ്തര്‍ക്കൊസും 
ദേമാസും ലൂക്കൊന്ധും നിങ്ങളെ വന്ദിക്കുന്നു. 

നമ്മുടെ കര്‍ത്താവായ ക്രിസ്തുവിന്‍െറ 
കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാ 
റാകട്ടെ. 


1168 


എബ്രായര്‍ക്ക്‌ 
എഴുതിയ ലേഖനം 


ദൈവം തന്‍െറ മകനിലൂടെ സംസാരിച്ചു 

പണ്ട ദൈവം നമ്മുടെ ആള്‍ക്കാരോട്‌ പ്രവാ 

ചകര്‍ വഴി സംസാരിച്ചു. ദൈവം പല തവ 
ണകളായും പലരീതിയിലും അവരോടു സംവാ 
ദിച്ചു. ഈ അവസാനനാളുകളിലും ദൈവം 
തന്‍െറ പുത്രനിലൂടെ നമ്മോടു സംസാരിച്ചു. 
ദൈവം തന്‍െറ പുത്രനിലൂടെ മുഴുവന്‍ ലോക 
ത്തെയും സൃഷ്ടിച്ചു. എല്ലാക്കാര്യങ്ങളും ഉള്ളവ 
നാകാന്‍ വേണ്ടി തന്‍െറ പുത്രനെ തിരഞ്ഞെ 
ടുത്തു. പുത്രന്‍ പിതാവിന്‍െറ മഹത്വം കാണി 
ക്കുന്നു. അവന്‍ ദൈവപ്രകൃതിയുടെ പൂര്‍ണ്ണ 
പകര്‍പ്പാണ്‌. പുത്രന്‍ തന്‍െറ ആജ്ഞാശക്ത 
യാല്‍ എല്ലാറ്റിനെയും നിലനിര്‍ത്തുന്നു. പു 
ത്രന്‍ ആളുകളെ തങ്ങളുടെ പാപത്തില്‍നിന്നും 
മുക്തരാക്കി. അതിനുശേഷം അവന്‍ സ്വര്‍ഗ്ഗത്തി 
ലുള്ള മഹോന്നതന്‍െറ (ദൈവം) വലതുഭാഗത്ത്‌ 
ഇരുന്നു. ദൂതന്മാരിലാരെക്കാളും ഉന്നതമായ 
നാമം ദൈവം അവന്‌ നല്‍കി. അവന്‍ ദൂത 
ന്മാരെക്കാള്‍ ഉന്നതനായി. 











ഒരു ദൂതനോടും ദൈവം ഈ കാര്യങ്ങള്‍ 
പറഞ്ഞിട്ടില്ല: 

“നീ എന്‍െറ മകനാണ്‌; ഇന്നു ഞാന്‍ നിന്‍െറ 
പിതാവായി” സങ്കീര്‍ത്തനങ്ങള്‍ 2:7 


കൂടാതെ ദൈവം ഒരു ദൂതനോടും ഒരിക്കലും 
പറഞ്ഞിട്ടില്ല, 

“ഞാനവനന്‍െറ പിതാവും അവനെനന്‍െറ പുത്ര 
നുമാകും.” 2ശമുവേല്‍ 7:14 





ദൈവം തന്‍െറ ആദ്യജാതനെ ഭൂമിയിലേക്കു 
കൊണ്ടുവന്നപ്പോള്‍ ഇങ്ങനെ പറഞ്ഞു, 

“ദൈവത്തിന്‍െറ എല്ലാ ദൂതന്മാരും പുത്രനെ 
നമസ്കരിക്കട്ടെ.” * ആവര്‍ത്തനം 32:43 


ദദൂതന്മാരെവ്പുറ്റി ദൈവം പറഞ്ഞത്‌ ഇതാണ്‌: 
“ദൈവം തന്‍െറ ദൂതന്മാരെ കാറ്റും തന്‍െറ 

ദാസന്മാരെ അഗ്നിജ്വാലയുമാക്കി.” 
സങ്കീര്‍ത്തനങ്ങള്‍ 104:4 


എന്നാല്‍ ദൈവം തന്‍െറ മകനെപ്പറ്റി ഇങ്ങ 
നെ പറഞ്ഞു: 

“ഓ ദൈവമേ, നിന്‍െറ സിംഹാസനം എന്നെ 
ന്നേക്കും തുടരും. നീ നീതിപൂര്‍വ്വം നിന്‍െറ 
രാജ്യം ഭരിക്കും. 

നീ നീതിയെ സ്നേഹിക്കുകയും അനീ 
തിയെ വെറുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട്‌ 
ദൈവമേ, നിന്‍െറ ദൈവം നിന്നോടുകൂടെ 
യുള്ള മറ്റാള്‍ക്കാര്‍ക്കു കൊടുത്തതിനേക്കാള്‍ 
കുടുതല്‍ സന്തോഷം നിനക്കു നല്‍കി.” 

സങ്കീര്‍ത്തനങ്ങള്‍ 45:6-7 





“ദൈവത്തിന്‍െറ ... നമസ്കരിക്കട്ടെ” പഴയനിയമ 
ത്തിന്‍െറ ഗ്രീക്കു പതിപ്പിലെ ആവ. 32:43 ല്‍ ഈ 
വാക്കുകള്‍ കാണുന്നു. ചാവുകടല്‍ ചുരുളുകളിലെ 
എബ്രായ പതിപ്പിലും ഉണ്ട്‌. 











10ദൈവം ഇതു കൂടി പറഞ്ഞു, 

“കര്‍ത്താവേ, ആദിയില്‍ നീ ഭൂമിയുടെ അടി 
ത്തറ പണിതു. നിന്‍െറ കരങ്ങള്‍ ആകാശത്തെ 
യും സൃഷ്ടിച്ചു. 

ഇവയൊക്കെയും മറഞ്ഞു പോകും. എന്നാ 
ലും നീ എന്നെന്നും നിലനില്‍ക്കും. എല്ലാ 
വസ്തുക്കളും വസ്ത്രം പോലെ പഴയതാകും. 
12നീ അതൊക്കെയും ഒരു മേലങ്കിപോലെ 
മടക്കും. വസ്ത്രങ്ങള്‍ പോലെ അവ മാറ്റപ്പെടും. 
എന്നാല്‍ നീ ഒരിക്കലും മാറില്ല. നിന്‍െറ 
ജീവിതം ഒരിക്കലും അവസാനിക്കുകയുമില്ല.” 

സങ്കീര്‍ത്തനങ്ങള്‍ 102:25-27 

13*ഞാന്‍ നിന്‍െറ ശത്രുക്കളെ നിന്‍െറ കാല്‍ 
ക്കീഴിലാക്കും വരെ എനന്‍െറെവലതു ഭാഗത്ത്‌ ഇരി 
ക്കുക” * സങ്കീര്‍ത്തനങ്ങള്‍ 110:1 








എന്ന്‌ ഒരിക്കലും ഒരു ദൂതനോടും ദൈവം പറ 
ഞ്ഞില്ല. 

14എല്ലാ ദൂതന്മാരും ദൈവത്തെ സേവിക്കുന്ന 
ആത്മാക്കളാണ്‌. അവര്‍ രക്ഷപ്രാപിക്കുന്നവരെ 
പരിസേവിക്കുവാന്‍ അയയിക്കപ്പെട്ടിരിക്കുന്നു. 


നമ്മുടെ രക്ഷ ന്യായപ്രമാണത്തി 
നുമുപരിയാണ്‌ 

Ti പഠിപ്പിച്ച കാര്യങ്ങള്‍ പിന്‍ലചെല്ലുന്ന 

തില്‍ നാം അധികം ശ്രദ്ധയുള്ളവരാകണം. 
നേരായ മാര്‍ഗ്ഗത്തില്‍നിന്നും അകറ്റപ്പെടാതിരി 
ക്കാന്‍ തക്കവിധം നാം സൂക്ഷിക്കണം. ദൂതന്മാര്‍ 
മുഖേന ദൈവത്തില്‍നിന്നു വന്ന ഉപദേശം 
സാധുതയുള്ളതാണ്‌. യെഹൂദര്‍ ആ ഉപദേശ 
ത്തിനെതിരായി പ്രവര്‍ത്തിച്ചപ്പോഴെല്പാം 
അവര്‍ യഥാര്‍ഹം ശിക്ഷിക്കപ്പെട്ട. ആ ഉപദേ 
ശത്തെ അവര്‍ അനുസരിക്കാതിരുന്നപ്പോള്‍ 
അവര്‍ ശിക്ഷിക്കപ്പെട്ടു. നമുക്ക്‌ പ്രദാനം ചെ 
യ്ത രക്ഷ ഉന്നതമാണ്‌. അതിനാല്‍ ഇനി അപ്ര 
ധാനമെന്നമട്ടില്‍ നാം ജീവിക്കുകയാണെങ്കില്‍ 
നാമും തീര്‍ച്ചയായും ശിക്ഷിക്കപ്പെടും. കര്‍ത്താ 
വാണ്‌ ഈ രക്ഷയെക്കുറിച്ച്‌ ആദ്യമായി ജനങ്ങ 
ളോട്‌ പറഞ്ഞത്‌. അവനെശ്രവിച്ചവര്‍ ഈ രക്ഷ 
ശരിയാണെന്ന്‌ നമുക്കു തെളിയിച്ചു തന്നിരി 
ക്കുന്നു. കൂടാതെ അതിശയങ്ങളും വലിയ 
അടയാളങ്ങളും പലതരത്തിലുള്ള വീര്യപ്രവ്ൃ 
ത്തികളും ഉപയോഗിച്ച്‌ ദൈവം ഇതു തെളി 
യിച്ചു. അവന്‍ ഇത്‌ പരിശുദ്ധാത്മാവ്‌ വഴി 
ആളുകള്‍ക്ക്‌ ദാനങ്ങള്‍ നല്‍കി തെളിയിച്ചു. 
അവന്‍ ആഗ്രഹിച്ച പ്രകാരം ആ ദാനങ്ങള്‍ 
അവന്‍ നല്‍കി. 














മനുഷ്യ രക്ഷയ്ക്കായി ക്രിസ്തു മനുഷ്യനായി 

ട്വരാനിരുന്ന പുതിയ ലോകത്തിന്‍െറ ഭരണ 
കര്‍ത്താക്കളായി ദൈവം ദൂതന്മാരെ തിരഞ്ഞെ 
ടുത്തില്പ. ആ ഭാവിലോകത്തെപ്പറ്റിയാണ്‌ 








“നിന്‍െറ ശത്രുക്കളെ ഇരിക്കുക” “നിന്‍െറ 
ശത്രുക്കളെ ഞാന്‍ നിനക്കു കാല്‍പ്പടിയാക്കുംവരെ:” 
എന്നര്‍ത്ഥം. 





1169 


ഞങ്ങള്‍ എഴുതിക്കൊണ്ടിരിക്കുന്നത്‌. 6തിരുവെ 
ഴൂത്തില്‍ ചിലയിടത്ത്‌ ഇങ്ങനെ എഴുതിയിരി 
ക്കുന്നു, 

“ദൈവമേ, നീ മനുഷ്യനെ കാത്തുകൊള്ളു 
ന്നത്‌ എന്തിന്‌? മനുഷ്യപുത്രനെല്ലറ്റി നീ കരുത 
ലെടുക്കുന്നതെന്തിന്‌? അവനത്ര പ്രധാനിയാ 
ണോ? 

7"അല്പകാലത്തേക്കു നീ അവനെ ദൂതന്മാരെ 
ക്കാള്‍ ചെറുതാക്കി. മഹത്വത്തെയും ആദരവി 
നെയും അവനു കിരീടമായി നീ നല്‍കി. 

എല്ലാം ദൈവം അവന്‍െറ നിയന്ത്രണത്തിനു 
വിധേയമാക്കി.” 


അതിനാല്‍ ഒന്നും തന്നെ അവന്‍െറ ഭരണ 
ത്തിനു പൂറത്തായിരുന്നില്പ. എന്നാല്‍ അവന്‍ 
ഇപ്പോഴും എല്ലാം ഭരിക്കുന്നതു നാം കാണുന്നില്ല. 

അല്പകാലത്തേക്ക്‌ യേശു ദൂതന്മാരെക്കാള്‍ 
താഴ്ത്തപ്പെട്ടുവെന്നാലും ഇപ്പോള്‍ മഹത്വത്തി 
ന്‍െറയും ആദരവിന്‍െറയും കിരീടം ധരിച്ചവ 
നായി നാം അവനെകാണുന്നു. കാരണം അവന്‍ 
കഷ്ടം സഹിക്കുകയും മരിക്കുകയും ചെയ്തു. 
ദൈവകൃപ മൂലം യേശു ഓരോ വ്യക്തിക്കുവേ 
ണ്ടിയും മരിച്ചു. 

10ദൈവമാണ്‌ സര്‍വ്വത്തിന്‍െറയും സൃഷ്ടാവ്‌. 
അവന്‍െറ മഹത്വത്തിനു വേണ്ടിയുള്ളതാണ്‌ 
സര്‍വ്വവസ്തുക്കളും. തന്‍െറ മഹത്വം പങ്കുവ 
യ്ക്കുന്നതിനായി ദൈവം ധാരാളം പുത്രന്മാരെ 
ആഗ്രഹിക്കുന്നു. അതിനാല്‍ തനിക്കാവശ്യമാ 
യതു ദൈവം ചെയ്തു. ജനങ്ങളെ രക്ഷയി 
ലേക്കു നയിക്കുന്ന യേശുവിനെ അവന്‍ പരി 
പൂര്‍ണ്ണനാക്കി. യേശുവിന്‍റെ കഷ്ടത വഴി 
ദൈവം യേശുവിനെ ഒരു പൂര്‍ണ്ണ രക്ഷകനാക്കി. 

1ആളുകളെ വിശുദ്ധീകരിക്കുന്നവനും വിശു 
ദ്ധരാക്കപ്പെട്ട ആള്‍ക്കാരും ഒരേ കുടുംബത്തില്‍ 
നിന്നുള്ളവരാണ്‌. അതുകൊണ്ട്‌ അവരെ 
സഹോദരരേ എന്നു വിളിക്കുവാന്‍ അവന്‍ 
(യേശു) ലജ്ജിക്കുന്നില്ല. 12യേശു പറയുന്നു, 

“ദൈവമേ ഞാന്‍ എന്‍െറ സഹോദരന്മാ 
രോടു നിന്നെക്കുറിച്ചു പറയും. നിന്‍െറ എല്ലാ 
ജനത്തിന്‍െറയും മുമ്പില്‍ ഞാന്‍ നിന്‍െറ 
സ്തുതി ഗീതം ആലപിക്കും.” 

സങ്കീര്‍ത്തനങ്ങള്‍ 22:22 














13അവന്‍ പറയുന്നു, 
“ഞാന്‍ ദൈവത്തില്‍ ആശ്രയിക്കും” 
യെശയ്യാവ്‌ 817 


“ദൈവം എനിക്ക്‌ തന്നിരിക്കുന്ന മക്കളുമായി 
ഞാനിതാ,” യെശയ്യാവ്‌ 818 


എന്നും കൂടെ അവന്‍ പറയുന്നു. 
14ആ മക്കള്‍ ഭനതികശരീരങ്ങളോടു കൂടിയ 
ആള്‍ക്കാരാണ്‌. അതിനാല്‍ യേശു തന്നെയും 


സങ്കീര്‍ത്തനങ്ങള്‍ 8:4-6 


എബ്രായര്‍ 2:6-3:11 


എല്ലാ പ്രകാരത്തിലും തന്‍റ സഹോദരങ്ങളെ 
പ്പോലെ ആക്കപ്പെടേണ്ടിയിരുന്നു. ദൈവത്തോ 
ടുള്ള സേവനത്തില്‍ അവരുടെ കരുണാമയനും 
വിശ്വസ്തനുമായ ഒരു മഹാപുരോഹിതന്‍ ആ 
കത്തക്കവിധത്തില്‍ അവന്‍ അവരെപ്പോലെ 
ആയി. അപ്പോള്‍ യേശുവിന്‌, അങ്ങനെ അവ 
രുടെ പാപങ്ങള്‍ക്ക്‌ ക്ഷമ കൊണ്ടുവരുവാന്‍ 
കഴിഞ്ഞു. 1$്രലോഭിതരെ സഹായിക്കുവാനും 
യേശുവിന്‌ ഇപ്പോള്‍ കഴിയും. കാരണം അവന്‍ 
സ്വയം സഹിക്കുകയും പ്രലോഭിതനാകുകയും 
ചെയ്തിരുന്നു. 











യേശു മോശെയെക്കാള്‍ ഉന്നതന്‍ 

അതിനാല്‍ ദൈവം വിളിച്ചിട്ടുള്ള എന്‍െറ 

വിശുദ്ധ സഹോദരരേ, നിങ്ങളെല്ലാവരും 
യേശുവിനെ ശ്രദ്ധിക്കണം. ദൈവം യേശുവിനെ 
നമ്മുടെ അടുത്തേക്ക്‌ അയച്ചു. അവനാണ്‌ 
നമ്മുടെ വിശ്വാസത്തിന്‍റെ മഹാപുരോഹി 
തന്‍. എന്‍െറ വിശുദ്ധസഹോദരന്മാരേ, നി 
ങ്ങള്‍ ദൈവത്താല്‍ വിളിക്കപ്പെട്ടിരിക്കുന്നു 
എന്നു ഞാന്‍ നിങ്ങളോടു പറയുന്നു. 2ദൈവം 
യേശുവിനെ നമ്മുടെ ഇടയിലേക്കു അയച്ച്‌ 
അവനെ നമ്മുടെ മഹാപുരോഹിതനാക്കി. മോ 
ശെയ്ക്കു ദൈവത്തോട്‌ ഉണ്ടായിരുന്നതിനു 
തുല്യമായ വിശ്വസ്തത യേശുവിനും ഉണ്ടായി 
രുന്നു. ദൈവഭവനത്തില്‍ മോശെ ചെയ്യണ 
മെന്നു ദൈവം ആഗ്രഹിച്ച കാര്യങ്ങള്‍ മുഴു 
വനും അവന്‍ ചെയ്തു. 3ഒരു മനുഷ്യന്‍ വീടു 
പണിയുമ്പോള്‍, ആള്‍ക്കാര്‍ വീടിനെക്കാള്‍ ആ 
മനുഷ്യനെയാണ്‌ ആദരിക്കുന്നത്‌. അതുപോലെ 
തന്നെയാണ്‌ യേശുവിന്‍റെ കാര്യവും. യേശു 
വിന്‌ മോശെയെക്കാള്‍ ആദരവുണ്ടാകണം. 
a വീടും ഓരോരുത്തരാല്‍ നിര്‍മ്മിക്ക 

ട്ടു. എന്നാല്‍ ദൈവം എല്ലാ വസ്തുക്കളും 
നിര്‍മ്മിച്ചു. ഒരു ദാസനെപ്പോലെ മോശെ ദൈ 
വഭവനത്തില്‍ വിശ്വസ്തനായിരുന്നു. ഭാവി 
യില്‍ ദൈവം ജനത്തോട പറയുന്ന കാര്യ 
ത്തെപ്പറ്റി അവന്‍ ജനങ്ങളോടു പറഞ്ഞു. എഐ 
ന്നാല്‍ ക്രിസ്തു ദൈവത്തിനെ ആലയത്തി 
ന്മേലുള്ള ഭരണത്തില്‍ ഒരു പുത്രനെന്നപോലെ 
വിശ്വസ്തനാണ്‌. നമ്മുടെ പ്രത്യാശക്കൊത്തു 
ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും നാം 
ആയിരുന്നാല്‍ നാം ദൈവത്തിന്‍െറ ഭവനമാണ്‌. 














നാം ദൈവത്തെ തീര്‍ച്ചയായും 
പിന്തുടരണം 
"അതിനാല്‍ ഇതു പരിശുദ്ധാത്മാവ്‌ പറയും 
പോലെയാണ്‌: 
“ഇന്നു നിങ്ങള്‍ അവന്‍െറ ശബ്ദം കേള്‍ക്കു 
കയാണെങ്കില്‍, 
ദൈവത്തിനെതിരായി തിരിഞ്ഞ പഴയ 
കാലത്തേതു പോലെ ദുശ്ശാഠ്യം പിടിക്കാതിരി 
ക്കുക. മരുഭൂമിയിലായിരുന്ന ആ ദിവസം നിങ്ങ 
ളവനെ ശരിക്കും പരീക്ഷിച്ചു. 





അവരെപ്പോലെയാക്കി. സ്വയം മരിച്ചതു വഴി 
ര അധികാരമുള്ളവനെ നശിപ്പി 
ക്കേണ്ടതിനാണ്‌ അവനിതു ചെയ്തത്‌. ഇങ്ങനെ 
അധികാരമുണ്ടായിരുന്നത്‌ പിശാചിനാണ്‌. 
15അവരുടെ ഭയത്തില്‍ നിന്നും അവരെ സ്വത 
ന്ത്രാക്കുന്നതിന്‌ യേശു അവരെപ്പോലെയായി 
മരിച്ചു. മരണഭയം നിമിത്തം അവര്‍ ആ ജീവ 
നാന്തം അടിമകളെപ്പോലെയായിരുന്നു. 16യേശു 
ദൂതന്മാരെയല്ല സഹായിക്കുന്നതെന്നു വ്യക്തം. 
അബ്രാഹാമില്‍ നിന്നുള്ളവരെയാണ്‌ യേശു 
സഹായിക്കുന്നത്‌. 17ഇക്കാരണംകൊണ്ട്‌ യേശു 


ഞാന്‍ ചെയ്ത കാര്യങ്ങള്‍ നാല്പതു വര്‍ഷം 
മരുഭൂമിയില്‍ വച്ച്‌ നിന്‍െറ ആള്‍ക്കാര്‍ കണ്ടു. 
എന്നാല്‍ അവര്‍ എന്നെയും എന്‍െറ ക്ഷമ 
യെയും പരീക്ഷിച്ചു. 

10അതിനാല്‍ ആ കൂട്ടരോട കോപം പൂണ്ട്‌ 
ഞാന്‍ പറഞ്ഞു. “ആ ജനതയുടെ ചിന്താഗതി 
കള്‍ എപ്പോഴും തെറ്റാണ്‌. ആ ജനം എന്‍െറ 
രീതികള്‍ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല.” 

1അതിനാല്‍ കോപിഷ്ഠനായി ഞാന്‍ ഒരു 
പ്രതിജ്ഞ ചെയ്തു: “അവര്‍ ഒരിക്കലും എന്നി 





എബ്രായര്‍ 3:12-4:15 


ലേക്കു വന്ന്‌ എന്‍െറ വിശ്രാന്തി അനുഭവിക്ക 
യില്ല.” സങ്കീര്‍ത്തനങ്ങള്‍ 95:7-11 


12അതിനാല്‍ സഹോദരരേ, പാപികളാകാതി 
രിക്കാനും അവിശ്വാസികളാകാതിരിക്കാനും 
ജീവനുള്ള ദൈവത്തെ പിന്തുടരാതിരിക്കാനും 
ഒരുമ്പെടുന്നതില്‍ നിങ്ങള്‍ സൂക്ഷിക്കുക. 
13എന്നാല്‍ ഓരോ ദിവസവും പരസ്പരം പ്രോ 
ത്സാഹിപ്പിക്കുക. “ഇന്ന്‌” എന്ന്‌ പറയുന്നിട 
ത്തോളം എന്നും അതു ചെയ്യുക. പാപത്തിനു 
കബളിപ്പിക്കാനുള്ള വഴിയാകാതിരിക്കാനും 
കഠിനഹൃദയരാകാതിരിക്കാനും തക്കവിധം 
നിങ്ങള്‍ പരസ്പരം സഹായിക്കുവിന്‍. 14നാമെ 
ല്ലാവരും ക്രിസ്തൂറ as പങ്കുവയ്ക്കുന്നു. 
ആദി മുതലേ നമുക്കുണ്ടായിരുന്ന ആ വിശ്വാസ 
ത്തില്‍ നാം അവസാനം വരെയും തുടരുകയാ 
ണെങ്കില്‍ ഇതു ശരിയാണ്‌. തിരുവെഴുത്ത്‌ പറ 
യുന്നത്‌ ഇതാണ്‌: 

“ഇന്നു നീ ദൈവസ്വരം കേട്ടുവെങ്കില്‍ പണ്ട്‌ 
നീ ദൈവത്തിനെതിരായിരുന്നതു പോലെ 
ദുശ്ശാഠ്യം പിടിക്കരുത്‌.” സങ്കീര്‍ത്തനങ്ങള്‍ 95:7-8 








16ദൈവത്തിനന്‍െറ സ്വരം കേട്ടിട്ടും അവന്‍ 
എതിരായിരുന്നവര്‍ ആരാണ്‌? മിസ്രയീമില്‍ 
നിന്നും മോശെ പുറത്തേക്കു നയിച്ച ആള്‍ക്കാ 
രായിരുന്നു അവരെല്ലാം. 17നാല്ചതു കൊല്ല 
ത്തേക്ക്‌ ദൈവം കോപിഷ്ടനായത്‌ ആരോടാ 
ണ്‌? പാപം ചെയ്ത ആ ജനത്തോട്‌ ദൈവ 
ത്തിന്‌ കോപമായിരുന്നു. 18അവര്‍ മരുഭൂമിയില്‍ 
മരിച്ചു. തന്നിലേക്ക്‌ പ്രവേശിച്ച്‌ തന്‍െറ വിശ്രാ 
ന്തി ഒരിക്കലും ഉള്ളവരാകില്ല എന്ന്‌ ദൈവം 
പ്രതിജ്ഞ ചെയ്തു പറഞ്ഞതാരോടാണ്‌? 
തന്നെ അനുസരിക്കാത്ത ആശള്‍ക്കാരെപ്ലറ്റി 
യാണ്‌ ദൈവം സംസാരിച്ചത്‌. 19അതിനാല്‍ 
അവര്‍ക്കു ദൈവത്തിന്‍െറ വിശ്രമത്തില്‍ പ്രവേ 
ശിക്കാന്‍ സാധിച്ചില്ല എന്നു നമ്മള്‍ കാണുന്നു. 
എന്തുകൊണ്ട്‌? കാരണം അവര്‍ വിശ്വസിച്ചില്ല 
എന്നതു തന്നെ. 

നമുക്കിപ്പോഴും ദൈവം ആ ജനത്തിനു നല്‍ 

കിയ വാഗ്ദാനം ഉണ്ട്‌. ആ വാഗ്ദാനം 
ഇതാണ്‌: നമുക്ക്‌ ദൈവത്തിന്‍െറ വിശ്രമം 
നേടാന്‍ കഴിയും. അതിനാല്‍ ആര്‍ക്കും ആ 
വാഗ്ദാനം ലഭ്യമാകുന്നതില്‍ വീഴ്ച വരാതിരി 
ക്കാന്‍ നാം ബദ്ധശ്രദ്ധാലുക്കളാകണം. 2നമ്മോട്‌ 
അറിയിച്ച അതേ രക്ഷണീയ പാഠം തന്നെ 
യാണ്‌ അവരോടും പറയപ്പെട്ടത്‌. എന്നാല്‍ 
അവര്‍കേട്ട ഉപദേശം അവരെ സഹായിച്ചില്ല. 
അവര്‍ ഉപദേശം കേട്ടുവെങ്കിലും വിശ്വാസ 
പൂര്‍വ്വം അവരതിനെ സ്വീകരിച്ചില്ല. 3വിശ്വാ 
സികളായ നമുക്ക്‌ ദൈവം വാഗ്ദത്തം ചെയ്ത 
വിശ്രാന്തിനേടാനുള്ള കഴിവുണ്ട്‌. ദൈവം പറ 
ഞ്ഞതുപോലെ, 

“കോപിഷ്ടനായി ഞാനൊരു പ്രതിജ്ഞ 
ചെയ്തു. അവര്‍ ഒരിക്കലും എന്‍െറ വിശ്രാ 
ന്തിയില്‍ പ്രവേശിക്കയില്ല.” 

സങ്കീര്‍ത്തനങ്ങള്‍ 95:11 




















ദൈവം ഇതു പറഞ്ഞു. എന്നാല്‍ ലോകസൃഷ്ടി 
പൂര്‍ത്തിയായപ്പോള്‍ തന്നെ ദൈവത്തിന്‍െറ 
പ്രവൃത്തി അവസാനിച്ചിരുന്നു. ക്തിരുവെഴു 
ത്തിലെ നിശ്ചിതമായ ഏതോ ഭാഗത്തില്‍ 
ആഴ്ചയിലെ ഏഴാം ദിവസത്തെക്കുറിച്ചും ദൈ 
വം പറഞ്ഞിട്ടുണ്ട്‌. “ഏഴാം ദിവസം അവന്‍ 
എല്ലാ പ്രവൃത്തികളും നിര്‍ത്തിവയ്ക്കുകയും വി 








1170 


ശ്രമം എടുക്കുകയും ചെയ്തു.”* ഇതിനെ സം 
ബന്ധിച്ചു ദൈവം പറഞ്ഞു: “അവര്‍ ഒരിക്കലും 
പ്രവേശിക്കയില്ലെന്നു മാത്രമല്ല അവര്‍ ഒരി 
ക്കലും എന്‍െറ വിശ്രാന്തിയുള്ളവരുമാകില്ല.” 
ചിലര്‍ക്ക്‌ ദൈവത്തിന്‍െറ വിശ്രാന്തി ഉണ്ടാ 
കും എന്നത്‌ ഇപ്പോഴും ശരിയാണ്‌. എന്നാല്‍ 
രക്ഷിക്കപ്പെടുന്നതിനുള്ള മാര്‍ഗ്ഗം ആദ്യം കേട്ട 
വര്‍ പ്രവേശിക്കില്ല. അനുസരിക്കാത്തതിനാ 
ലാണ്‌ അവര്‍ പ്രവേശിക്കാത്തത്‌. "അതുകൊണ്ട്‌ 
ദൈവം മറ്റൊരു പ്രത്യേക ദിനം ഒരുക്കി. അത്‌ 
“ഇന്ന്‌” എന്നു അറിയപ്പെടുന്നു. കാലമേറെക്കഴി 
ഞ്ഞ്‌ ദാവീദിലൂടെ ദൈവം ആ ദിവസത്തെപ്പറ്റി 
സംസാരിച്ചു. നാം നേരത്തെ ഉപയോഗിച്ച 
ദൈവത്തിന്‍െറ അതേ തിരുവെഴുത്തു തന്നെ 
യാണത്‌. 
“ഇന്നു നീ ദൈവത്തിന്‍െറ സ്വരം കേള്‍ക്കു 
മെങ്കില്‍ പണ്ടെന്നപോലെ ശാഠ്യം പിടിക്കരുത്‌.” 
സങ്കീര്‍ത്തനങ്ങള്‍ 957-8 




















ദെവം വാഗ്ദാനം ചെയ്ത വിശ്രാന്തിയി 
ലേക്ക്‌ യോശുവ ജനങ്ങളെ നയിച്ചില്ല എന്നു 
നമുക്കറിയാം. ദൈവം പിന്നീട മറ്റൊരു വിശ്രമ 
ദിനത്തെക്കുറിച്ച്‌ (“ഇന്ന്‌”) പറഞ്ഞതുകൊണ്ട്‌ 
നമുക്കിതു അറിയാം. 9ഇതു വെളിവാക്കുന്നത്‌ 
ദൈവജനത്തിനായുള്ള ആ ശബ്ദത്തുദിവസ 
വിശ്രാന്തി ഇനിയും വരുന്നതേയുള്ളൂവെ 
ന്നാണ്‌. ദൈവം തന്‍െറ പ്രവൃത്തിയുടെ സമാ 
പനത്തില്‍ വിശ്രമിച്ചു. അതിനാല്‍ ദൈവത്തി 
ന്‍െറ വിശ്രാന്തിയില്‍ പ്രവേശിച്ച്‌ അത്‌ ഉള്‍ 
ക്കൊള്ളുവാനാകുന്നവന്‍ ദൈവം ചെയ്തതു 
പോലെ അവരുടെ പ്രവൃത്തികള്‍ പൂര്‍ത്തിയാ 
ക്കിയവനായിരിക്കും. 1അതുകൊണ്ട്‌ ദൈവ 
ത്തിന്‍റെ വിശ്രാന്തിയിലേക്ക്‌ പ്രവേശിക്കു 
വാന്‍, നമുക്ക്‌ ആകാവുന്നതിന്‍െറ പരമാവധി 
യില്‍ ശ്രമിക്കാം. അനുസരണക്കേടുകൊണ്ട്‌ 
അവര്‍ തോറ്റതുപോലെ നമ്മില്‍ ആരും തോല്‍ 
ക്കാതിരിക്കേണ്ടതിലേക്കായി നാം കഠിനമായി 
പരിശ്രമിക്കണം. 

2ദൈവവചനം സജീവവും പ്രവര്‍ത്തിക്കുന്ന 
തുമാണ്‌. അവന്‍െറ വാക്ക്‌ എറ്റവും മൂര്‍ച്ചയുള്ള 
വാളിനേക്കാള്‍ മൂര്‍ച്ചയുള്ളതാണ്‌. ദൈവവ 
ചനം എല്ലാ പ്രകാരത്തിലും അതിലേക്കു ഒരു 
വാള്‍ പോലെ ആഴ്ന്നിറങ്ങുന്നതാണ്‌. അത്‌ 
പ്രാണനും ആത്മാവും ഒന്നിക്കുന്ന സ്ഥലത്തു 
വരെയും ആഴ്ന്നിറങ്ങും. ദൈവവചനം സന്ധി 
യിലൂടെയും മജ്ജയിലൂടെയും തുളച്ചിറങ്ങും. 
അത്‌ നമ്മുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങ 
ളെയും അനുഭൂതികളെയും വിധിക്കുന്നു. 13ഈ 
ലോകത്തിലെ യാതൊന്നിനെയും ദൈവത്തില്‍ 
നിന്ന്‌ മറച്ചുവയ്ക്കുവാ൯ പറ്റില്ല. അവന്‍ 
എല്ലാം വ്യക്തമായി കാണുവാന്‍ സാധിക്കും. 
അവനു മുമ്പില്‍ സകലതും തുറന്നിരിക്കുന്നു. 
കൂടാതെ നാം ജീവിച്ച രീതികളെക്കുറിച്ചു നാമെ 
ല്ലാം അവനോട്‌ കണക്കു പറയേണ്ടിവരും. 























ദൈവമുമ്പാകെ യേശു നമ്മെ സഹായിക്കും 
4ദെവത്തോടൊച്പം സ്വര്‍ഗ്ഗത്തില്‍ ആയിരി 
ക്കേണ്ടതിന്പോയ ഒരു മഹാപുരോഹിതന്‍ നമു 
ക്കുണ്ട്‌. അവന്‍ ദൈവത്തിന്‍െറ പുത്രനായ 
യേശുവാണ്‌. അതിനാല്‍ നമുക്കുള്ള വിശ്വാസ 
ത്തില്‍ നമുക്ക്‌ ദൃഡമായി തുടരാം. ഭമഹാപുരോ 
ഹിതനായ യേശുവിന്‌ നമ്മുടെ ബലഹീനത 
കള്‍ മനസ്സിലാക്കുവാന്‍ സാധിക്കും. യേശു ഭൂമി 





ഏഴാം ... എടുക്കുകയും ചെയ്തു” ഉദ്ധരണി ഉല്പ. 2:2. 


1171 


യില്‍ വസിക്കേ, എല്ലാ പ്രകാരത്തിലും അവന്‍ 


എബ്രായര്‍ 4:16-6:7 


പിന്മാറിപ്പോകുന്നതിനെതിരെയുള്ള താക്കീത്‌ 





പ്രലോഭിതനാക്കപ്പെട്ടു. അവന്‍ പ്രലോഭിതനാ 
ക്കപ്പെട്ടതു നാം പ്രലോഭിതരാകുന്നതു പോലെ 
തന്നെ ആയിരുന്നെങ്കിലും അവന്‍ ഒരിക്കലും 
പാപം ചെയ്തില്ല. 1യേശു മഹാപുരോഹിത 
നായി നമുക്കുള്ളതു കൊണ്ട്‌ കൃപയുള്ള ദൈവ 
സിംഹാസനം മുമ്പാകെ ധൈര്യത്തോടെ 
നമുക്ക്‌ വരാം. അവിടെ വേണ്ടപ്പോള്‍ കൃപയും 
ദയയും സഹായത്തിനായി നമുക്കു ലഭിക്കും. 
ഓരോ മഹാപുരോഹിതനും ജനങ്ങളില്‍ 
5 നിന്നാണ്‌ തിരഞ്ഞെടുക്കപ്പെടുന്നത്‌. ദൈവ 
ത്തിനായി ചെയ്യേണ്ടകാര്യങ്ങള്‍ ചെയ്യുന്നതിന്‌ 
ആള്‍ക്കാരെ സഹായിക്കുക എന്ന പ്രവൃത്തി 
യാണ്‌ അവര്‍ക്കു നല്‍കിയിരിക്കുന്നത്‌. ആ 
പുരോഹിതന്‍ പാപപരിഹാരത്തിന്‌ ദൈവ 
ത്തിന്‌ കാഴ്ചകളും യാഗങ്ങളും അര്‍പ്പിക്കണം. 
മഹാപുരോഹിതനും എല്ലാ ആള്‍ക്കാരെയും 
പോലെ ബലഹീനനാണ്‌. അതിനാല്‍ ധാരണാ 
ശേഷി ഇല്ലാത്തവരോടും ദുഷ്കര്‍മ്മികളോടും 
മുദുലഭാവം കൈക്കൊള്ളാന്‍ അവനു സാധി 
ക്കും. ജനങ്ങളുടെ പാപങ്ങള്‍ക്കുവേണ്ടി മഹാ 
പുരോഹിതന്‍ യാഗങ്ങളര്‍പ്പിക്കുന്നു. എന്നാല്‍ 
മഹാപുരോഹിതനു സ്വന്തം ബലഹീനതക 
ളുണ്ട്‌. അതിനാല്‍ അവന്‍െറ തന്നെ പാപ 














വ്ഇതിനെപ്പറ്റി പറയുവാന്‍ ഞങ്ങള്‍ക്കു പല 
തും ഉണ്ട്‌. എന്നാല്‍ അത്‌ വിശദീകരിക്കുക 
ക്രേശകരമാണ്‌. കാരണം ഗ്രഹിക്കുവാനുള്ള ശ്രമം 
നിങ്ങള്‍ നിര്‍ത്തി. 12അദ്ധ്യാപകരാകാന്‍ തക്ക 
സമയം നിങ്ങള്‍ക്കുണ്ടായിരുന്നു. എന്നാല്‍ ദൈ 
വത്തിന്‍െറ ഉപദേശത്തിന്റെ ആദ്യപാഠം ഇ 
പ്പോഴും പഠിപ്പിക്കുവാന്‍ നിങ്ങള്‍ക്ക്‌ ചിലരെ 
ആവശ്യമുണ്ട്‌. ദ്രാവക (പാല്‍) രൂപത്തിലുള്ള 
ആദ്യപാഠങ്ങളാണ്‌ നിങ്ങള്‍ക്കിപ്പോഴും ആവ 
ശ്യം. ഖരഭക്ഷണം കഴിക്കുവാന്‍ നിങ്ങളായി 
ട്ടില്ല. 3പാല്‍ ഭക്ഷണമായിട്ടു തുടരുന്നവ൯ 
ഇപ്പോഴും ശിശുവാണ്‌. ആ വ്യക്തിക്ക്‌ ശരി 
പാഠങ്ങളെക്കുറിച്ച്‌ യാതൊരു ഗ്രാഹ്യവുമില്ല. 
14എന്നാല്‍ ശിശുക്കളെപ്പോലെയാകുന്നതു നിര്‍ 
ത്തിയ ആള്‍ക്കാര്‍ക്കുള്ളതാണ്‌ ഖരഭക്ഷണം. അത്‌ 
ആത്മാവില്‍ വളര്‍ച്ച പ്രാപിച്ച ആള്‍ക്കാര്‍ക്കു 
ള്ളതാണ്‌. ആ ജനങ്ങള്‍ നന്മ തിന്മകളെ വേര്‍ 
തിരിച്ചറിയാന്‍ സ്വയം പരിശീലിക്കുകയും 
പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്‌. 

അതിനാല്‍ ക്രിസ്തുവിനെക്കുറിച്ചുള്ള 

ബാലപാഠങ്ങള്‍ നാം പഠിച്ചു പൂര്‍ത്തിയാ 
ക്കേണ്ടതായിരുന്നു. നാം തുടങ്ങിയിടത്തേക്കു 
തിരികെ പോകരുത്‌. നാം നമ്മുടെ ക്രിസ്തു 
വിലുള്ള ജീവിതം തുടങ്ങിയത്‌ ദൈവത്തില്‍ 

















ത്തിനും അയാള്‍ യാഗം അര്‍പ്പിക്കണം. 

രു മഹാപുരോഹിതനാകുക എന്നത്‌ ഒരു 
പദവിയാണ്‌. എന്നാല്‍ യാതൊരുവനും ഈ 
പ്രവൃത്തിക്കായി സ്വയം തിരഞ്ഞെടുക്കുകയില്ല. 





വിശ്വസിച്ചു കൊണ്ടും പണ്ടു നാം ചെയ്ത 
തിന്മകളില്‍നിന്നും പിന്തിരിഞ്ഞുകൊണ്ടു 
മാണ്‌. അക്കാലത്ത്‌ സ്നാനങ്ങളെക്കുറിച്ചും 
പ ശുശ്രൂഷയെക്കുറിച്ചുമാണ്‌ നമ്മെ 





ആ വൃക്തി പണ്ട്‌ അഹരോനെപ്പോലെ ദൈവ 
ത്താല്‍ വിളിക്കപ്പെടണം. ട്ക്രിസ്തുവിന്‍െറ 
കാര്യത്തിലും അതുതന്നെയാണ്‌. മഹാപുരോ 
ഹിതന്‍െറ പ്രഭാവത്തിലേക്ക്‌ അവന്‍ സ്വയം 
തിരഞ്ഞെടുത്തില്പ. എന്നാല്‍ ദൈവം അവനെ 
തിരഞ്ഞെടുത്തു. ദൈവം ക്രിസ്തുവിനോടു 
പറഞ്ഞു. 

“നീ എന്‍െറ പുത്രനാണ്‌; ഇന്നു ഞാന്‍ 
നിന്‍െറ പിതാവായി.” സങ്കീര്‍ത്തനങ്ങള്‍ 2:7 








വീണ്ടും തിരുവെഴുത്തിന്‍െറ മറ്റൊരുഭാഗത്തില്‍ 
ദൈവം പറയുന്നു, 
“മല്‍ക്കീസേദെക്കി നെപോലെ നീ എന്നേക്കും 
ഒരു പുരോഹിതനായിരിക്കും. 
സങ്കീര്‍ത്തനങ്ങള്‍ 110:4 


ക്രിസ്തു ഭൂമിയില്‍ ജീവിച്ചുകൊണ്ടിരുന്ന 
പ്പോള്‍ അവന്‍ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുക 
യും ദൈവത്തിന്‍റെ സഹായം അഭ്യര്‍ത്ഥിക്കു 
കയും ചെയ്തു. യേശു ദൈവത്തോട്‌ കണ്ണീരോ 
ടുകൂടി നിലവിളിച്ചുപ്രാര്‍ത്ഥിച്ചു. ദൈവം ഒരു 
വനു മാത്രമാണ്‌ അവനെ മരണത്തില്‍നിന്നും 
രക്ഷിക്കാന്‍ കഴിഞ്ഞത്‌. ദൈവം യേശുവിന്‍െറ 
പ്രാര്‍ത്ഥന കേട്ടു. കാരണം യേശു വിനീതനും 





പഠിപ്പിച്ചിരുന്നത്‌. മരണത്തില്‍നിന്നുള്ള ജന 
ങ്ങളുടെ ഉത്ഥാനത്തെക്കുറിച്ചും എല്ലാക്കാല 
ത്തേക്കും തുടരുന്ന വിധിയെയും അതിന്‍െറ 
ഫലത്തെയും കുറിച്ചുമാണ്‌ ഞങ്ങളെ പഠിപ്പി 
ച്ചത്‌. എന്നാലിപ്പോള്‍ കൂടുതല്‍ ഗഹനമായ 
പാഠങ്ങളിലേക്കു നമുക്കു മുന്നേറേണ്ടിയിരി 
ക്കുന്നു. 3ദൈവം അനുവദിക്കുമെങ്കില്‍ ഞങ്ങളതു 
ചെയ്യും. 

ജനങ്ങള്‍ ക്രിസ്തുമാര്‍ഗ്ഗത്തില്‍നിന്നും 
വൃതിചലിച്ചതിനുശേഷം, വീണ്ടും അവരുടെ 
ജീവിതത്തിനു മാറ്റം വരുത്തുവാന്‍ നിങ്ങള്‍ക്കാ 
കുമോ? സത്യം ഗ്രഹിച്ച ആള്‍ക്കാരെപ്പറ്റിയാണ്‌ 
ഞാനിതു പറയുന്നത്‌. അവര്‍ ദൈവത്തിന്‍െറ 
ദാനം സ്വീകരിക്കുകവഴി പരിശുദ്ധാത്മാവില്‍ 
പങ്കുള്ളവരാകുകയും ചെയ്തു. അക്കൂട്ടര്‍ ദൈവ 
ഭാഷണം ശ്രവിക്കുകയും ദൈവത്തിന്‍െറ പുതു 
ലോകത്തിന്‍െറ ശക്തി കാണുകയും ചെയ്തു. 
എന്നു മാത്രമല്ല ആ കാര്യങ്ങളത്രയും നല്ലതാ 
ണെന്ന്‌ അവര്‍ അനുഭവിച്ചറിയുകയും ചെ 
യ്തു. എന്നാല്‍ പിന്നീട്‌ അക്കൂട്ടര്‍ ക്രിസ്തു 
മാര്‍ഗ്ഗം ഉപേക്ഷിച്ചു. അവരുടെ ജീവിതത്തിനു 
വൃതിയാനം വരുത്തി. അവരെ ക്രിസ്തുവി 
ലേക്കു തിരികെ കൊണ്ടുവരാന്‍ സാദ്ധ്യമല്ല. 
എന്തുകൊണ്ടെന്നാല്‍ ക്രിസ്തു മാര്‍ഗ്ഗത്യജി 
കളായ അക്കൂട്ടര്‍ അതുവഴി യഥാര്‍ത്ഥത്തില്‍ 











ദൈവം ആഗ്രഹിച്ചതെല്ലാം നിവര്‍ത്തിച്ചവനു 
മാണ്‌. 8യേശു ദൈവത്തിന്‍െറ പുത്രനായി 
രുന്നു. എന്നാല്‍ യേശു താന്‍ സഹിക്കേണ്ടിയി 
രുന്ന കാര്യങ്ങള്‍ അനുസരിക്കുവാനായി സഹി 
ക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു. 9അപ്പോള്‍ 
യേശു പരിപൂര്‍ണ്ണനായി. അവനില്‍ വിശ്വസി 
ക്കുന്ന ഏവനും എന്നേക്കും മോക്ഷം ലഭിക്കാമെ 
ന്നുള്ളതിനു ഹേതു യേശുവാണ്‌. 1ദൈവം മല്‍ 
ക്കീസേദെക്കിനെപ്പോലെ യേശുവിനെയും 
മഹാപുരോഹിതനാക്കി. 


വീണ്ടും ക്രിസ്തുവിനെ കുരിശില്‍ തറയ്ക്കുക 
യാണ്‌. അക്കൂട്ടര്‍ സകല ജനതകളുടെയും 
മുമ്പില്‍ ക്രിസ്തുവിനു നാണക്കേടു കൊണ്ടു 
വരുന്നു. 

"ധാരാളം മഴലഭിക്കുന്ന പ്രദേശം പോലെയാ 
ണവര്‍. ഒരു കൃഷിക്കാരന്‍ ജനങ്ങള്‍ക്കു ആഹാരം 
ലഭിക്കത്തക്ക വിധത്തില്‍ ആ ഭൂമിയെ ഒരുക്കു 
കയും അതില്‍ നടുകയും ചെയ്യുന്നു. ആ നിലം 
ജനോപകാരിയായ നില പുറപ്പെടുവിക്കുമെ 
ങ്കില്‍ ആ നിലത്തിന്‌ ദൈവത്തിന്‍െറ ആശീര്‍ 





എബ്രായര്‍ 6:8-7:10 


വാദമുണ്ട്‌. 8എന്നാല്‍ ആ നിലം കളകളും മുള്ളു 
കളും ആണ്‌ വളര്‍ത്തുന്നതെങ്കില്‍ അത്‌ ഫലശൂ 
നയമാണ്‌. ദൈവശാപം കിട്ടത്തക്കവിധം ആ 
നിലം അപകടത്തിലാണ്‌. ആ നിലം തീയാല്‍ 
നശിപ്പിക്കപ്പെടും. 

9പിയരേ, ഞങ്ങളീക്കാര്യം പറയുന്നുവെ 
ങ്കിലും യഥാര്‍ത്ഥത്തില്‍ നല്ല കാര്യങ്ങളാണ്‌ 
ഞങ്ങള്‍ പ്രതീക്ഷിക്കുന്നത്‌. രക്ഷയെ സംബ 
ന്ധിച്ച കാര്യങ്ങള്‍ നിങ്ങള്‍ ചെയ്യുമെന്ന്‌ ഞ 
ങ്ങള്‍ തീര്‍ത്തും വിശ്വസിക്കുന്നു. 1ദൈവം നീതി 
യുള്ളവനാണ്‌. നിങ്ങള്‍ ചെയ്ത എല്ലാ 
ക്കാര്യങ്ങളും അവന്‍ സ്മരിക്കും. അവന്‍െറ ജന 
ങ്ങളെ തുടരെ സഹായിച്ചുകൊണ്ട്‌, അവനോ 
ടുള്ള സ്നേഹം നിങ്ങള്‍ കാണിച്ചുവെന്ന്‌ 
ദൈവം സ്മരിക്കും. നിങ്ങള്‍ അവന്‍െറ ആളു 
കളെ നിരന്തരം സഹായിക്കുമെന്നും അവന്‍ 
ഓര്‍ക്കും. 1നിങ്ങളുടെ ജീവിതം മുഴുവനും അതേ 
കഠിനപരിശ്രമം നിങ്ങളോരോരുത്തരും തുടരണ 
മെന്നു ഞങ്ങള്‍ ആഗ്രഹിക്കുന്നു. അപ്പോള്‍ 
നിങ്ങള്‍ പ്രതീക്ഷിക്കുന്ന മഹത്കാര്യങ്ങള്‍ തീര്‍ 
ച്ചയായും നിങ്ങള്‍ക്കു കിട്ടും. 12നിങ്ങള്‍ അല 
സരാകണമെന്ന്‌ ഞങ്ങള്‍ ആഗ്രഹിക്കുന്നില്ല. 
ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്‍ ലഭ്യമാ 
കുന്നവരെപ്പോലെ ആകണം നിങ്ങളെന്നു 
ഞങ്ങളാഗ്രഹിക്കുന്നു. വിശ്വാസവും ക്ഷമയുമു 
ഒളവര്‍ക്ക്‌ ദൈവത്തിന്‍െറ വാഗ്ദാനം ലഭി 
ക്കുന്നു. 

13ദൈവം അബ്രാഹാമിനോട്‌ ഒരു പ്രതിജ്ഞ 
ചെയ്തു. അവന്‍ വാഗ്ദാനം ചെയ്ത കാര്യ 
ങ്ങള്‍ സഫലമാക്കുമെന്നു അവന്‍ പ്രതിജ്ഞ 
ചെയ്തു. തന്നേക്കാള്‍ ഉന്നതനായ മറ്റൊരുവന്‍ 
ഇല്ലെന്നുള്ള കാര്യം അവനറിയാമായിരുന്നതു 
കൊണ്ട്‌ അവന്‍ ഇതു ചെയ്യുമെന്ന്‌ സ്വന്തം 
നാമത്തില്‍ പ്രതിജ്ഞ ചെയ്തു. 14ദൈവം പറ 
ഞ്ഞു: “ഞാന്‍ നിന്നെ സത്യമായും അനുഗ്ര 
ഹിക്കും. ഞാന്‍ ധാരാളം അനന്തരാവകാശികളെ 
നിനക്കു തീര്‍ച്ചയായും തരും.” ദ്ടഇതിന്‍െറ 
സഫലീകരണത്തിനായി അബ്രാഹാം ക്ഷമ 
യോടെ കാത്തിരുന്നു. പിന്നീട്‌ ദൈവം വാ 
ഗ്ദാനം ചെയ്തതെന്തോ അത്‌ അവനു ലഭ്യ 
മായി. 

1ജനങ്ങള്‍ തങ്ങളേക്കാള്‍ ഉന്നതനായ മറ്റൊ 
രൂവന്‍െറ നാമം ഒരു പ്രതിജ്ഞയെടുക്കുമ്പോള്‍ 
ഉപയോഗിക്കും. അവര്‍ പറയുന്നതു ശരിയാ 
ണെന്നു ആ പ്രതിജ്ഞ തെളിയിക്കുന്നു. അവര്‍ 
പറഞ്ഞതിനെച്ചൊല്ലിയുള്ള എല്ലാ തര്‍ക്കവിതര്‍ 
ക്കങ്ങളും ഇത്‌ അവസാനിപ്പിക്കും. 17തന്‍െറ 
വാഗ്ദാനം സത്യമാണെന്നു തെളിയിക്കുവാന്‍ 
ദൈവം ആഗ്രഹിച്ചു. താന്‍ വാഗ്ദാനം ചെയ്ത 
കാര്യങ്ങള്‍ ലഭിക്കുന്നവരോട്‌ ഇക്കാര്യം തെളി 
യിക്കാന്‍ അവന്‍ ആഗ്രഹിച്ചു. തന്‍െറ പദ്ധതി 
ഒരിക്കലും മാറുന്നതല്ലെന്ന്‌ അക്കൂട്ടര്‍ വ്യക്ത 
മായി മനസ്സിലാക്കണമെന്നു ദൈവം ആഗ്രഹി 
ക്കുന്നു. അതിനാല്‍ ചില കാര്യങ്ങള്‍ സംഭവിക്കു 
മെന്ന്‌ ദൈവം പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യു 
കവഴി അത്‌ ശരിയാണെന്ന്‌ അവന്‍ തെളി 
യിച്ചു. 18ദൈവത്തിന്‍െറ വാഗ്ദാനവും പ്രതി 
ജ്ഞയും പിന്‍വലിക്കാനോ റദ്ദു ചെയ്യാനോ 
പറ്റാത്തതുമാണ്‌. വാഗ്ദാനം ചെയ്യുമ്പോഴും 
ഉടമ്പടി ചെയ്യുമ്പോഴും നുണ പറയാന്‍ ദൈവ 
ത്തിനു സാദ്ധ്യമല്ല. അതിനാല്‍ ദൈവത്തിന്‍െറ 
പക്കലേക്ക്‌ സുരക്ഷിതത്വത്തിനായി ചെന്ന 
ഞങ്ങള്‍ക്ക്‌ ഇത്‌ വലിയ പ്രോത്സാഹനം ഏകു 




















“ഞാന്‍ നിന്നെ ... തരും” ഉദ്ധരണി ഉല്പ. 22:17. 





1172 


ന്നു. ദൈവം നല്‍കിയ ആ പ്രതീക്ഷയില്‍ തുടരു 
വാന്‍ ആ രണ്ടുകാര്യങ്ങളും ഞങ്ങള്‍ക്ക്‌ വലിയ 
പ്രോത്സാഹനം നല്‍കുന്നു. 19ഞങ്ങള്‍ക്കുള്ള ഈ 
പ്രത്യാശ ഒരു നങ്കൂരം പോലെയാണ്‌. അത്‌ ശ 
ക്തവും ഉറച്ചതും നമ്മുടെ ആത്മാവിനെ സംര 
ക്ഷിക്കുന്നതുമാണ്‌. സ്വര്‍ഗ്ഗീയ ദൈവാലയത്തി 
ന്‍െറ പിന്‍വരിക്കുള്ളിലെ അതിവിശുദ്ധ സ്ഥല 
ത്തേക്ക്‌ അത്‌ പോകും. 22യേശു നേരത്തെതന്നെ 
അവിടെ പ്രവേശിച്ചു നമുക്കു വേണ്ടിയുള്ള 
പാത തുറന്നു. മല്‍ക്കീസേദെക്കിനെപ്പോലെ 
യേശു എന്നെന്നേക്കുമുള്ള മഹാപുരോഹിത 
നായി. 











പുരോഹിതനായ മല്‍ക്കീസേദെക്ക്‌ 

ശാലേമിന്‍െറ രാജാവും അത്യുന്നതനായ 

ദൈവത്തിന്‍െറ പുരോഹിതനുമായിരുന്നു 
മല്‍ക്കീസേദെക്ക്‌. രാജാക്കന്മാരെ പരാജയപ്പെ 
ടുത്തിയശേഷം തിരികെ വന്ന അബ്രാഹാ 
മിനെ മല്‍ക്കീസേദെക്ക്‌ കണ്ടു മൂട്ടി. ആ ദിവസം 
മല്‍ക്കീസേദെക്ക്‌ അബ്രാഹാമിനെ ആശീര്‍വ 
ദിച്ചു. അബ്രാഹാം തനിക്കുള്ളതിനന്‍െറെയെല്ലാം 
ദശാംശം മല്‍ക്കീസേദെക്കിനു നല്‍കി. (മല്‍ക്കീ 
സേദെക്കിന്‍െറെ പേരിനര്‍ത്ഥം “നീതിയുടെ 
രാജാവ്‌” എന്നും, “സമാധാനത്തിന്‍െറ രാജാവ്‌” 
എന്നര്‍ത്ഥം വരുന്ന “ശാലേമിന്‍െറ രാജാവ്‌ 
എന്നുമാണ്‌.) മമല്‍ക്കീസേദെക്കിന്‍െറ ഞനും 
അമ്മയും ആരാണെന്ന്‌ ആര്‍ക്കും അറിഞ്ഞു 
കൂടാ. എവിടെ നിന്നാണ്‌ അവന്‍ വന്നതെന്നും 
ആര്‍ക്കും അറിയില്ല.* എന്നു മാത്രമല്ല അവന്‍ 
ജനിച്ചതെന്നാണെന്നോ മരിച്ചതെന്നാണെ 
ന്നോ ആര്‍ക്കും അറിയില്ല. മല്‍ക്കീസേദെക്ക്‌ 
ദൈവത്തിന്‍െറ പുത്രനെപ്പോലെയാണ്‌. നിത്യ 
പുരോഹിതനായി അവന്‍ തുടരുന്നു. മല്‍ക്കീ 
സേദെക്ക്‌ വലിയ മഹാനായിരുന്നു എന്നു 
നിങ്ങള്‍ക്ക്‌ കാണാം. നമ്മുടെ മഹാപിതാവായ 
അബ്രാഹാം യുദ്ധത്തില്‍ താന്‍ നേടിയ എല്ലാറ്റി 
ന്‍െറയും ദശാംശം മല്‍ക്കീസേദെക്കിനു നല്‍കി. 
ന്യായപ്രമാണം പറയുന്നതു പ്രകാരം പുരോ 
ഹിതന്മാരായിരിക്കുന്ന ഗോത്രമായ ലേവൃര്‍ക്ക്‌ 
ജനങ്ങളില്‍നിന്ന്‌ ദശാംശം വാങ്ങാം. അബ്രാഹാ 
മിന്‍െറ പിന്തുടര്‍ച്ചക്കാരായ സ്വന്തം ആളുക 
ളില്‍നിന്ന്‌ പോലും പുരോഹിതര്‍ ദശാംശം 
പിരിച്ചെടുക്കുന്നു. തല്‍ക്കീസേദെക്ക്‌ ലേവി 
യൂടെ ഗോത്രത്തില്‍ നിന്നുള്ളവനല്ല. എന്നിട്ടും 
അവനു അബ്രാഹാമില്‍നിന്ന്‌ ദശാംശം കിട്ടി. 
ഇതിനു പുറമെ ദൈവത്തിന്‍െറ വാഗ്ദത്ത 
ങ്ങള്‍ ഉണ്ടായിരുന്ന അബ്രാഹാമിനെ അവന്‍ 
ആശീര്‍വദിച്ചു. ഉന്നതനായ ഒരു വ്യക്തി തന്നെ 
ക്കാള്‍ ഒന്നിത്യം കുറഞ്ഞവനെ ആശീര്‍വദി 
ക്കുന്നുവെന്നുള്ളത്‌ എല്ലാവര്‍ക്കും അറിയാവുന്ന 
താണ്‌. 8എന്നാല്‍ ദശാംശങ്ങള്‍ ലഭിക്കുന്ന ആ 
പുരോഹിതര്‍ ജീവിക്കുകയും മരിക്കുകയും ചെ 
യുന്ന സാധാരണ മനുഷ്യരാണ്‌. എന്നാല്‍ 
അബ്രാഹാമില്‍നിന്ന്‌ ദശാംശം കിട്ടിയ മല്‍ക്കീ 
സേദെക്ക്‌ തിരുവെഴുത്തുകള്‍ പറയും പോലെ 
തുടര്‍ന്നും ജീവിക്കുന്നു. ജനങ്ങളില്‍നിന്ന്‌ 
ദശാംശം കിട്ടുന്നത്‌ ലേവിക്കാണ്‌. എന്നാല്‍ 
അബ്രാഹാം മല്‍ക്കീസേദെക്കിനു ഒരു ദശാംശം 
കൊടുത്തപ്പോള്‍ ലേവിയും അതു കൊടുത്തു 
എന്നു നമുക്കു പറയുവാന്‍ സാധിക്കും.14പക്ഷെ 
ലേവി അന്ന്‌ ജനിച്ചിട്ടുപോലുമില്ല. മല്‍ക്കീ 
സേദെക്ക്‌ അബ്രാഹാമിനെ കണ്ടുമുട്ടിയപ്പോള്‍ 








9 











“മല്‍ക്കീസേദെക്കിന്‍െറ ... അറിയില്ല” “മല്‍ക്കീ 
സേദെക്കിന്‌ പിതാവോ മാതാവോ വംശമോ ഇല്ല.” 


1173 


ലേവി തന്‍െറ മു൯ഗാമിയായ അബ്രാഹാമി 
ന്‍െറ ശരീരത്തിലുണ്ടായിരുന്നു. 1ലേവ്യഗോത്ര 
ത്തില്‍പ്പെട്ട പുരോഹിത ക്രമത്തിനു വിധേയമാ 
യാണല്ലോ ജനങ്ങള്‍ക്ക്‌ ന്യായപ്രമാണം നല്‍ക 
പ്പെട്ടത്‌. എന്നാല്‍ ആ പുരോഹിത ക്രമത്തിന്‌ 
ജനങ്ങളെ പൂര്‍ണ്ണൂരാക്കാ൯ കഴിഞ്ഞില്ല. അതി 
നാല്‍ മറ്റൊരു പുരോഹിതന്‍ വരേണ്ടത്‌ ആവശ്യ 
മായിരുന്നു. മല്‍ക്കീസേദെക്കിനെപ്പേോലെയും 
എന്നാല്‍ അഹരോനെപ്പോലെയുമല്ലാത്ത ഒരു 
പുരോഹിതന്‍ എന്നാണു ഞാനര്‍ത്ഥമാക്കുന്നത്‌. 
12അതുപോലെതന്നെ ഒരു വ്യത്യസ്ത ക്രമത്തി 
ലുള്ള പുരോഹിതന്‍ ആഗതനാകുമ്പോള്‍ 
ന്യായപ്രമാണവും മാറ്റപ്പെടണം. 13ഈ കാര്യങ്ങ 
ളിലെല്ലാം ഞങ്ങള്‍ പറയുന്നത്‌ ക്രിസ്തുവിനെ 
ക്കുറിച്ചാണ്‌. ഒരു വ്യത്യസ്തഗോത്രത്തില്‍ 
നിന്നുള്ളവനാണ്‌ അവന്‍. ആ ഗോത്രത്തില്‍ 
പ്പെട്ട ഒരുവനും യാഗപീഠത്തില്‍ പുരോഹിത 
ശുശ്രൂഷ ചെയ്തിട്ടില്ല. 4നമ്മുടെ കര്‍ത്താവായ 
ക്രിസ്തു യെഹുദാഗോത്രത്തിലാണു ജനിച്ച 
തെന്നു വ്യക്തമാണ്‌. മാത്രമല്ല, ആ ഗോത്രത്തില്‍ 
നിന്നുള്ള പുരോഹിതരെക്കുറിച്ച്‌ മോശെ ഒന്നും 
പറയുന്നില്ല. 


ക്രിസ്തു മല്‍ക്കീസേദെക്കിനെപ്പോലെ ഒരു 
പുരോഹിതന്‍ 

15ഈ കാര്യങ്ങളൊക്കെയും കൂടുതല്‍ വ്യക്ത 
മാക്കിവരുന്ന പുതിയ പുരോഹിത൯-ക്രിസ്തു 
മല്‍ക്കീസേദെക്കിനെപ്പോലെയുള്ളവനാണ്‌. 
14അവനന്‍െറ പിതൃത്വത്തിന്‍െറെ ബലത്തിന്മേ 
ലുള്ള ചട്ടങ്ങളാലോ ന്യായപ്രമാണങ്ങളാലോ 
അല്ല എന്നേക്കും തുടരുന്ന തന്‍െറ ജീവശക്തി 
യിലൂടെയാണ്‌ അവനെ ഒരു പുരോഹിതനാ 
ക്കിയത്‌. 17തിരുവെഴുത്തുകളില്‍ അവനെക്കു 
റിച്ച്‌ ഇങ്ങനെ പറയപ്പെട്ിരിക്കുന്നു, “മല്‍ക്കീ 
സേദെക്കിന്‍െറ പുരോഹ തന്‍ നീ ഒരു 
നിതൃപുരോഹിതനാണ്‌.”* 

18വ്ൃയര്‍ത്ഥവും ദുര്‍ബ്ലവുമായ കാരണങ്ങ 
ളാല്‍ ആ പഴയ ചട്ടങ്ങള്‍ ഇപ്പോള്‍ നിലവി 
ലില്പ. 1മോശെയുടെ ന്യായപ്രമാണത്തിന്‌ 
യാതൊന്നിനെയും പൂര്‍ണ്ണമാക്കാന്‍ സാധിച്ചി 
ട്ടില്ല. എന്നാലിപ്പോള്‍ ഒരു ശ്രേഷ്ഠ പ്രതീക്ഷ 
നമുക്ക്‌ നല്‍കച്പെട്ടിരിക്കുന്നു. ആ പ്രതീക്ഷ 
യോടെ നമുക്ക്‌ ദൈവസാമീപൃത്തിലേക്കു 
ചെല്ലാം. 

മക്രിസ്തുവിനെ മഹാപുരോഹിതനാക്കിയ 
പ്പോള്‍ ദൈവം ഒരു പ്രതിജ്ഞ ചെയ്തു എന്ന 
തും പ്രാധാന്യമര്‍ഹിക്കുന്നു. ഇതരര്‍ പുരോഹി 
തരായപ്പോള്‍ യാതൊരു വാഗ്ദാനവുമില്ലായി 
രുന്നു. പക്ഷേ ദൈവത്തിന്‍െറ വാഗ്ദാനപ്ര 
കാരം ക്രിസ്തു ഒരു പുരോഹിതനായി. ദൈവം 
പറഞ്ഞു: 











എബ്രായര്‍ 7:11-8:6 


ക്കും ജീവിക്കുന്നു. പരരോഹിത്യസേവനത്തില്‍ 
നിന്ന്‌ അവന്‍ ഒരിക്കലും വിരമിക്കില്ല. 25അതി 
നാല്‍ ക്രിസ്തുവിന്‌, അവനിലൂടെ ദൈവത്തി 
ങ്കലേക്ക്‌ വരുന്നവരെ രക്ഷിക്കുവാന്‍ സാധി 
യ്ക്കും. ക്രിസ്തുവിന്‌ എന്നെനേക്കും ഇങ്ങനെ 
ചെയ്യാന്‍ സാധിയ്ക്കും. കാരണം അവന്‍ എന്നും 
എന്നേക്കും ജീവിയ്ക്കുകയും, ജനങ്ങള്‍ ദൈവ 
മുമ്പാകെ വരുമ്പോള്‍ അവരെ എപ്പോഴും 
സഹായിക്കാന്‍ തയ്യാറുമാണ്‌ എന്നതു തന്നെ. 
2അതിനാല്‍ നമുക്കാവശ്യമുള്ള തരത്തിലുള്ള 
മഹാപുരോഹിതനാണ്‌ ക്രിസ്തു. അവന്‍ വിശു 
ദ്ധനാണ്‌. അവനില്‍ യാതൊരു പാപവും ഇല്ല. 
അവന്‍ നിര്‍മ്മലനും പാപികളാല്‍ സ്വാധീ 
നിക്കപ്പെടാത്തവനുമാണ്‌. അവന്‍ സ്വര്‍ഗ്ഗങ്ങള്‍ 
ക്കുപരിയായി ഉയര്‍ത്തപ്പെട്ടിരിക്കുന്നു. 7അവന്‍ 
ഇതര പുരോഹിതരെപ്പോലെയല്ല. ആ ഇതര 
പുരോഹിതര്‍ ദൈനംദിനം യാഗമര്‍പ്പിക്കേണ്ടി 
യിരിക്കുന്നു. അവര്‍ ആദ്യമേ സ്വപാപത്തിനു 
വേണ്ടിയും പിന്നീട്‌ ജനങ്ങളുടെ പാപത്തിനു 
വേണ്ടിയും യാഗമര്‍പ്പിക്കേണ്ടിയിരിക്കുന്നു. 
എന്നാല്‍ ക്രിസ്തു അതു ചെയ്യേണ്ടതില്ല. ക്രി 
സ്തു എക്കാലത്തേക്കുമായി ഒരു യാഗം അര്‍ 
പ്പിച്ചു. ക്രിസ്തു സ്വയം അര്‍പ്പിച്ചു. സാധാര 
ണജനങ്ങളെ, ബലഹീനതകളുള്ളവരെ മഹാപു 
രോഹിതന്മാരായി ന്യായപ്രമാണം തിരഞ്ഞെ 
ടുത്തു. എന്നാല്‍ ന്യായപ്രമാണത്തിനുശേഷം 
ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു. ദൈവം പ്ര 
തിജ്ഞ വഴിയായി ആ വാക്കുകള്‍ പറഞ്ഞു. 
ആ വചനങ്ങള്‍ ദൈവപുത്രനെ മഹാപുരോ 
ഹിതനാക്കി. ആ പുത്രന്‍ നിത്യമായി പരിപൂര്‍ 
ണ്ണനാക്കപ്പെട്ടിരിക്കുന്നു. 




















ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതന്‍ 

ഞങ്ങള്‍ പറയുന്നതിന്‍െറ കാതലായകാ 

ര്യം ഇതാണ്‌. ഞങ്ങള്‍ പറയുന്ന തരത്തി 
ലുള്ള ഒരു മഹാപുരോഹിതന്‍ നമുക്കുണ്ട്‌. ആ 
മഹാപുരോഹിതന്‍ ഇപ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍ 
ദൈവത്തിന്‍െറ സിംഹാസനത്തിന്‍െറ വലതു 
ഭാഗത്ത്‌ ഇരിക്കുന്നു. 2നമ്മുടെ മഹാപുരോഹി 
തന്‍ അതിവിശുദ്ധസ്ഥലത്ത്‌ ശുശ്രൂഷ ചെ 
യുന്നു. 

3എല്ലാ മഹാപുരോഹിതര്‍ക്കും ദൈവത്തി 
നായി കാഴ്ചകളും യാഗങ്ങളും അര്‍പ്പിക്കേണ്ട 
ജോലിയുണ്ട്‌. അതിനാല്‍ നമ്മുടെ മഹാപു 
രോഹിതനും തീര്‍ച്ചയായും ദൈവത്തിന്‌ 
എന്തെങ്കിലും അര്‍പ്പിക്കണം. 4നമ്മുടെ മഹാപു 
രോഹിതന്‍ ഭൂമിയിലാണ്‌ ജീവിച്ചിരുന്നതെങ്കില്‍ 
അവനൊരു പുരോഹിതനാകാന്‍൯ കഴിയുമാ 
യിരുന്നില്ല. ന്യായപ്രമാണം അനുശാസിക്കുന്ന 
വിധത്തില്‍ കാഴ്ചകളര്‍പ്പിക്കുന്ന പുരോഹിതര്‍ 
ഇവിടുള്ളതിനാലാണു ഞാനിതു പറയുന്നത്‌. 








“അചഞ്ചലമാംവിധം കര്‍ത്താവൊരു പ്രതി 
ജ്ഞ ചെയ്തു: “നീ ഒരു നിതൃപുരോഹിത 
നാണ്‌.” സങ്കീര്‍ത്തനങ്ങള്‍ 110:4 

22അതിനാല്‍ ദൈവത്തില്‍നിന്ന്‌ തന്‍െറ ജന 
ങ്ങള്‍ക്കുള്ള മെച്ചപ്പെട്ട നിയമത്തിന്‍െറ ഒരു ഉറ 
പ്പാണ്‌ ക്രിസ്തു എന്നാണ്‌ ഇതര്‍ത്ഥമാക്കുന്നത്‌. 

2ഇതര പുരോഹിതര്‍ മരിച്ചപ്പോള്‍ അവര്‍ക്ക്‌ 
പുരോഹിതരായിരിക്കുന്നത്‌ തുടരാന്‍ സാധി 
ചില്ല. അതിനാല്‍ അത്തരം ധാരാളം പുരോഹി 
തര്‍ ഉണ്ടായിരുന്നു. 4എന്നാല്‍ യേശു എന്നെന്നേ 





“മല്‍ക്കീസേദെക്കിന്‍െറ ... 
ഉദ്ധരണി സങ്കീ. 110:4. 


നിത്ൃപുരോഹിതനാണ്‌” 


ഈ പുരോഹിതര്‍ ചെയ്യുന്ന കര്‍മ്മങ്ങള്‍ 
യഥാര്‍ത്ഥത്തില്‍ ഒരു പകര്‍പ്പും സ്വര്‍ഗ്ഗീയ 
കാര്യങ്ങളുടെ നിഴലുമാണ്‌. അതുകൊണ്ടാണ്‌ 
വിശുദ്ധകൂടാരം നിര്‍മ്മിക്കാന്‍ തയ്യാറായപ്പോള്‍ 
മോശെയെ ദൈവം താക്കീതു ചെയ്തത്‌. “പര്‍വ്വ 
തത്തില്‍ ഞാന്‍ നിനക്കു കാണിച്ചുതന്ന അതേ 
രൂപരേഖയില്‍ തന്നെ എല്ലാം നിര്‍മ്മിതമാവു 
മെന്നു തീര്‍ച്ചപ്പെടുത്തുക.” “എന്നാല്‍ ക്രിസ്തു 
വിനൂ നല്‍കിയ പ്രവൃത്തി മറ്റു പുരോഹിതര്‍ക്കു 
നല്‍കിയതിനെക്കാള്‍ ഏറെ വലുതായിരുന്നു. 
അതേപോലെ, ദൈവത്തില്‍നിന്ന്‌ ജനങ്ങള്‍ 
ക്കായി ക്രിസ്തു എത്തിച്ച പുതിയ നിയമം 
പഴയതിനെക്കാൾ ഏറെ ഉന്നതമായിരുന്നു. 





എബ്രായര്‍ 8:7-9:14 


പുതിയനിയമമാകട്ടെ മെച്ചപ്പെട്ട കാര്യങ്ങളുടെ 
അടിസ്ഥാനത്തിലുള്ളതുമാണ്‌. "ആദ്യനിയമ 
ത്തില്‍ കുറവൊന്നുമില്പായിരുന്നുവെങ്കില്‍ രണ്ടാ 
മതൊന്നിന്‍്റ്റെ ആവശ്യമില്ലായിരുന്നു. &എ 
ന്നാല്‍ ജനങ്ങളിലെന്തോ കുഴപ്പം ദൈവം 
കണ്ടെത്തി. ദൈവം പറഞ്ഞു: 

“യിസ്രായേലൃര്‍ക്കും യെഹുദ്യര്‍ക്കും 
ഞാനൊരു പുതിയനിയമം നല്‍കുന്ന സമയം 
വരുന്നു എന്നു കര്‍ത്താവ്‌ പറയുന്നു. 

ഞാന്‍ അവരുടെ പൂര്‍വ്വികരുടെ കൈക്കു 
പിടിച്ചു മിസ്രയീമിനു പുറത്തേക്കു നയിച്ച 
പ്പോള്‍ നല്‍കിയ നിയമംപോലുള്ളതല്ലിത്‌. 
ഞാന്‍ അവരുമായി ഉനട്ടിയുറപ്പിച്ച ആ നിയമ 
ത്തോട്‌ അവര്‍ കൂറു പുലര്‍ത്താത്തതിനാല്‍ 
ഞാന്‍ അവരില്‍ നിന്നകന്നു എന്നു കര്‍ത്താവ്‌ 
പറയുന്നു. 

10ഇതാണ്‌ ഞാന്‍ യിസ്രായേല്‍ ജനതയ്ക്കു 
നല്‍കുന്ന പുതിയ നിയമം. ഞാന്‍ ഈ നിയമം 
ഭാവിയില്‍ നല്‍കും. കര്‍ത്താവ്‌ പറയുന്നു: 
എന്‍െറ ന്യായപ്രമാണം ഞാനവരുടെ മനസ്സില്‍ 
സ്ഥാപിക്കുകയും അവരുടെ ഹൃദയത്തില്‍ എഴു 
തുകയും ചെയ്യും. ഞാനവരുടെ ദൈവവും അവ 











1174 


ബുകളും ഉണ്ടായിരുന്നു. പാപപരിഹാരം 
ചെയ്യുന്ന കൃപാസനത്തിനു മുകളില്‍ കെരുബു 
കള്‍ നിന്നു. എന്നാല്‍ ഈ കാര്യങ്ങളെട് 
എല്ലാം ഇപ്പോള്‍ വിവരിച്ച്‌ പറയാനാവില്ല. 
ഞാന്‍ വിവരിച്ചിട്ടുള്ളതു പോലെ കൂടാരത്തി 
നകത്ത്‌ സര്‍വ്വതും സജ്ജീകരിച്ചിട്ടുണ്ട്‌. പിന്നീട്‌ 
പുരോഹിതന്മാര്‍ ദൈനംദിനം ആദ്യത്തെ 
മുറിയില്‍ പ്രവേശിച്ച്‌ ആരാധന നടത്തി. 
"എന്നാല്‍ മഹാപുരോഹിതനു മാത്രമേ അതി 
വിശുദ്ധസ്ഥലത്തു പ്രവേശനമുണ്ടായിരുന്നു 
ള്ളു. അതു തന്നെയുമല്ല വര്‍ഷത്തിലൊരിക്കല്‍ 
മാത്രം മഹാപുരോഹിതന്‍ രക്തവും തന്‍െറ 
കൂടെയെടുത്തു മാത്രമേ അതിനുള്ളില്‍ പ്രവേശി 
ച്ചിരുന്നുള്ളൂ. തന്‍െറ തന്നെയും ജനങ്ങളുടെയും 
പാപത്തിനുവേണ്ടി പുരോഹിതന്‍ രക്തം ദൈ 
വത്തിനു അര്‍പ്പിച്ചു. പാപം ആണ്‌ ചെയ്യുന്നത്‌ 
എന്നറിയാതെ ജനം ചെയ്തുകൂട്ടിയ പ്രവൃത്തി 
കളാണ്‌ ആ പാപങ്ങള്‍. 8പ്രഥമമുറി നില 
നില്‍ക്കേ അതിവിശുദ്ധസ്ഥലത്തേക്കുള്ള പാത 
തുറന്നിരുന്നില്ല എന്നു പഠിപ്പിക്കുവാനായി 
പരിശുദ്ധാത്മാവ്‌ ആ രണ്ടു വേറിട്ട മുറികള്‍ 
ഉപയോഗിച്ചിരുന്നു. 9ഇത്‌ നമുക്ക്‌ ഇന്നത്തേ 




















രെന്‍െറ ജനവുമായിരിക്കുകയും ചെയ്യും. 
വഒരിക്കലും ഒരുവനു തന്‍െറ സഹോദരനെ 
യോ ദൈവത്തിന്‍െറ മറ്റ്‌ ജനത്തെയോ പഠിപ്പി 
ക്കേണ്ടിവരില്ല. ദൈവത്തെ അറിയുക എന്ന്‌ 
അവന്‍ അവരോട്‌ പറയേണ്ടത്‌ ആവശ്യമായും 
വരില്ല. എന്തുകൊണ്ടെന്നാല്‍, “സകലരും- 
ഉന്നതനും എളിയവനും- എന്നെ അറിയും. 
കൂടാതെ, എനിക്കെതിരായി അവര്‍ ചെയ്ത 
തെറ്റുകള്‍ ഞാന്‍ പൊറുക്കും. അവരുടെ പാപ 
ങ്ങളെ ഞാനൊട്ടു സ്മരിക്കുകയുമില്ല.” 
യിരെമ്യാവ്‌ 31:31-34 








13ദൈവം ഇതിനെ പുതിയ നിയമമെന്നു വിള 
ചൃതിനാല്‍ പ്രഥമനിയമം അവന്‍ പഴയതാക്കി. 
പഴയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ 
എന്തും അപ്രത്യക്ഷമാകാന്‍ യോഗ്യമാണ്‌. 


പഴയ ഉടമ്പടിയ്ക്കു വിധേ 
യമായ ആരാധന 

പ്രഥമനിയമത്തില്‍ ആരാധനയ്ക്കു വേണ്ടി 

യുള്ള ചട്ടങ്ങള്‍ ഉണ്ടായിരുന്നു. അതിന്‌ ഒരു 
മനുഷ്യനിര്‍മ്മിതമായ ആരാധനാസ്ഥലവും 
ഉണ്ടായിരുന്നു. 2ഈ സ്ഥലം ഒരു കൂടാരത്തിനക 
ത്തായിരുന്നു. കൂടാരത്തിലെ പ്രഥമസ്ഥലം 
വിശുദ്ധസ്ഥലമെന്നു വിളിക്കപ്പെട്ടു. വിശുദ്ധ 
സ്ഥലത്തായിരുന്നു ദീപങ്ങളും ദൈവത്തിനു 
വേണ്ടിയുള്ള യാഗത്തിനായി പ്രത്യേക അപ്പം 
അര്‍പ്പിക്കുന്ന മേശയും സജ്ജീകരിച്ചിരുന്നത്‌. 
രണ്ടാമത്തെ തിരശ്ശീലയ്ക്കു പിന്നില്‍ അതി 
വിശുദ്ധസ്ഥലമെന്ന തളവുമുണ്ടായിരുന്നു. 
4അതിവിശുദ്ധസ്ഥലത്ത്‌ ഉണ്ടായിരുന്നത്‌ കുന്തി 
രിക്കം പുകയ്ക്കുന്നതിനായി ഒരു സ്വര്‍ണ്ണം കൊ 
ണ്ടുള്ള യാഗപീഠമായിരുന്നു. അതിവിശുദ്ധസ്ഥ 
ലത്ത്‌ പഴയനിയമം സംവറഹിക്കുന്ന വിശുദ്ധ 
പേടകം ഉണ്ടായിരുന്നു. പേടകം സ്വര്‍ണ്ണം 
പൊതിഞ്ഞതായിരുന്നു. മന്നാ ഇരിക്കുന്ന സ്വര്‍ 
ണ്ണ ഭരണിയും അഹരോനന്‍െറ, ഒരിക്കല്‍ ഇല 
തളിര്‍ത്ത വടിയും ഈ പേടകത്തില്‍ ഉണ്ടായി 
രുന്നു. കൂടാതെ ആ പേടകത്തില്‍ പഴയനിയമ 
ത്തിലെ പത്തു കല്പനകള്‍ എഴുതിയിരുന്ന 
ശിലാഫലകങ്ങളും ഉണ്ടായിരുന്നു. ടപേടക 
ത്തിനു മുകളില്‍ ദൈവമഹത്വം കാണിച്ച കെരൂ 








ക്കുള്ള ഉദാഹരണമാണ്‌. ദൈവത്തെ ആരാധി 
ച്ചിരുന്ന മനുഷ്യരെ ആന്തരീകമായി ശുദ്ധീകരി 
ക്കുവാന്‍ കാഴ്ചകളും യാഗങ്ങളും ഉതകിയിരു 
ന്നില്ല എന്ന്‌ ഇതുവ്യക്തമാക്കുന്നു. തന്‍െറ ഹൃദയ 
ത്തില്‍ പരിപൂര്‍ണ്ണതയുള്ള ഒരു വ്യക്തിയെ 
വാര്‍ത്തെടുക്കാന്‍ അത്തരം യാഗങ്ങള്‍ക്കു കഴി 
ഞ്ഞില്ല. ഈ കാഴ്ചകളും യാഗങ്ങളും ഭക്ഷണ 
ത്തെയും പാനീയത്തെയും ആചാര ശുചീകര 
ണത്തെയും കുറിച്ചുമാത്രമുള്ളതാണ്‌. അക്കാര്യ 
ങ്ങള്‍ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളെക്കുറി 
ചല്ല പ്രത്യുത ശരീരത്തെക്കുറിച്ചുള്ള ചടുങ്ങ 
ളാണ്‌. ദൈവത്തിന്‍െറ പുതിയ പാന്ഥാവുവ 
രേക്കും തന്‍െറ ജനത്തിന്‌ പിന്തുടരേണ്ട ചട്ടങ്ങ 
ളാണ്‌ ദൈവം നല്‍കിയത്‌. 


പുതിയനിയമത്തിനു വിധേ 
യമായ ആരാധന 

11എന്നാല്‍ ക്രിസ്തു മഹാപുരോഹിതനായി 
നേരത്തേതന്നെ വന്നിരുന്നു. ഇപ്പോള്‍ നമു 
ക്കുള്ള നല്ലതുകളുടെ മഹാപുരോഹിതനാണ്‌ 
അവന്‍. ഇതര പുരോഹിതന്മാര്‍ ശുശ്രൂഷ ചെ 
യ്തിരുന്നതുപോലെയുള്ള കൂടാരത്തില്‍ ക്രി 
സ്തു ശുശ്രൂഷ ചെയ്യുന്നില്ല. ആ കൂടാരത്തിനെ 
ക്കാള്‍ മെച്ചപ്പെട്ട സ്ഥലത്താണ്‌ ക്രിസ്തു ശുശ്രൂ 
ഷചെയ്യുന്നത്‌. ഇതു സമ്പൂര്‍ണ്ണമാണ്‌. ഇത്‌ 
മനുഷ്യനിര്‍മ്മിതമല്ല. ഇത്‌ ഈ സൃഷ്ടിക്കപ്പെട്ട 
ലോകത്തിനന്‍േറതുമല്ല. ക്രിസ്തു ഒരിക്കലേ 
അതിവിശുദ്ധസ്ഥലത്തു പ്രവേശിച്ചുള്ളൂ. 
എക്കാലത്തേക്കായും അതു മതിയായിരുന്നു. 
ക്രിസ്തു അതിവിശുദ്ധസ്ഥലത്തേക്കു പ്രവേ 
ശിച്ചത്‌ സ്വരക്തത്താലാണ്‌. അല്ലാതെ കോലാ 
ടുകളുടെയോ കാളക്കിടാക്കളുടേയോ രക്തത്താ 
ലല്ല. ക്രിസ്തു അവിടേക്കു പ്രവേശിക്കുകയും 
നമുക്കുവേണ്ടി നിത്യമായ സ്വാതന്ത്ര്യം തരു 
കയും ചെയ്തു. 14ആരാധനാ സ്ഥലത്തേക്ക്‌ 
പ്രവേശിക്കാന്‍ മതിയായ ശുദ്ധത ഇതുവരെയും 
ഇല്ലാത്തവരുടെമേല്‍ കോലാടിന്‍െറയും കാള 
യുടെയും രക്തവും ഗോചാരവും വിതറി. ആ 
രക്തവും ചാരവും അവരെ വീണ്ടും ശുദ്ധരാക്കി. 
അതു ശരീരത്തെ മാത്രമായി ശുദ്ധമാക്കി. 4അതി 
നാല്‍ തീര്‍ച്ചയായും ക്രിസ്തുവിന്‍െറ രക്ത 
ത്തിനു കൂടുതല്‍ പ്രവര്‍ത്തിക്കുവാ൯ സാധി 











1175 


ക്കും. ദൈവത്തിനു ഒരു പരിപൂര്‍ണ്ണ യാഗമായ്‌, 
Se ശാശ്വതാത്മാവിലൂടെ ക്രിസ്തു സ്വയം 
ee fen നാം ചെയ്ത എല്ലാ ദുഷ്കര്‍മ്മ 
ല്‍നിന്നും അവന്‍െറ രക്തം നമ്മെ പൂര്‍ 
ക ശുദ്ധീകരിക്കും. നമ്മുടെ മന:സാക്ഷിക 
ളെപ്പോലും അവന്‍െറ രക്തം ശുദ്ധമാക്കും. ജീവി 
ക്കുന്ന ദൈവത്തെ സേവിക്കത്തക്കവിധം നാം 
ശുദ്ധരാക്കപ്പെടും. 
15അതിനാല്‍ ക്രിസ്തു തന്‍െറ ജനത്തിനായി 
ദൈവത്തില്‍നിന്നു ഒരു പുതിയനിയമം കൊ 
ണ്ടുവന്നു. ദൈവത്താല്‍ വിളിക്കപ്പെട്ട ജനങ്ങ 
ള്‍ക്ക്‌ അവന്‍ വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്‍ 
ലഭിക്കത്തക്കവിധമാണ്‌ ക്രിസ്തു ആ പുതിയ 
നിയമം കൊണ്ടുവന്നത്‌. ദൈവജനത്തിന്‌ ആ 
കാര്യങ്ങള്‍ എന്നേക്കും ലഭ്യമാകും. പഴയനിയമ 
ത്തിനു കീഴില്‍ ജീവിച്ചിരുന്ന ജനത്തിന്‍റെ 
പാപങ്ങളുടെ പരിഹാരത്തിന്‌ ക്രിസ്തു മരിച്ച 
തിനാലാണ്‌ അവര്‍ക്ക്‌ ആ കാര്യങ്ങള്‍ ലഭ്യമാ 
ക്കാന്‍ കഴിയുന്നത്‌. 
16ഒരുവന്‍ മരിക്കുമ്പോള്‍ ഒരു വില്‍പത്രം അവ 
ശേഷിപ്പിച്ചാല്‍ വില്‍പത്രം എഴുതിയ ആള്‍ 
മരിച്ചു എന്ന്‌ ജനങ്ങള്‍ തെളിയിക്കണം. 17വില്‍ 
പത്രം എഴുതിയ ആള്‍ ജീവിച്ചിരിക്കുമ്പോള്‍ 
അത്‌ പ്രാവര്‍ത്തികമാകയില്ല. വില്‍പത്രം 








എബ്രായര്‍ 9:15-10:6 


യാണ്‌. മഹാപുരോഹിതന്‍ വര്‍ഷത്തിലൊരി 
ക്കല്‍ അതിവിശുദ്ധസ്ഥലത്തു പ്രവേശിക്കും. 
അവന്‍ വഴിപാടിനായി കൂടെ രക്തവും എടു 
ക്കും. എന്നാല്‍ ക്രിസ്തു ചെയ്തതുപോലെ 
അവന്‍ സ്വരക്തം അര്‍പ്പിക്കുന്നില്പ. ക്രിസ്തു 
സ്വര്‍ഗ്ഗത്തിലേക്കു പ്രവേശിച്ചത്‌ മഹാപുരോ 
ഹിത൯ രക്തം കൊണ്ട വീണ്ടും വീണ്ടും ശുദ്ധീ 
കരണം നടത്തിയതു പോലെ പലതവണ 
സ്വയാര്‍പ്പണം ചെയ്യുവാനല്ല. 24ക്രിസ്തു പല 
പ്രാവശ്യം സ്വയം അര്‍പ്പിച്ചിരുന്നെങ്കില്‍ ലോക 
സൃഷ്ടി മൂതല്‍ അവന്‍ പലതവണ കഷ്ടം 
സഹിക്കേണ്ടത്‌ ആവശ്യമായി വരുമായിരുന്നു. 
എന്നാല്‍ ഒരിക്കല്‍മാത്രം വരികയും ഒരിക്കല്‍ 
മാത്രം സ്വയം അര്‍പ്പിക്കുകയും ചെയ്തു. ആ 
ഒരുപ്രാവശ്യം സകല കാലത്തേക്കും മതിയായ 
താണ്‌. ലോകം അതിന്‍െറ അവസാനത്തെ 
സമീപിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്‌ ക്രിസ്തു 
വന്നത്‌. എല്ലാ പാപത്തെയും ഇല്ലാതാക്കാ 
നായി ഒരു യാഗമായി സ്വയം അര്‍പ്പിക്കാനാണ്‌ 
ക്രിസ്തു കാലങ്ങളുടെ അന്ത്യഘട്ടത്തില്‍ 
വന്നത്‌. 27എല്ലാ വ്യക്തിയും ഒരിക്കല്‍ മരിക്കണം. 
അതിനുശേഷം അവന്‍ ദൈവത്താല്‍ വിധിക്ക 
പ്പെടും. മ്ഇതുപോലെ തന്നെ അനേകരുടെ 
പാപങ്ങള്‍ ഇല്ലാതാക്കുവാനായി ക്രിസ്തു 









































അയാളുടെ മരണശേഷമേ ഉപയോഗപ്പെടു 
ത്താന്‍ സാധിക്കുകയുള്ളൂ. 1ദൈവവും അവ 
ന്‍െറ ജനങ്ങളും തമ്മിലുള്ള ആദ്യത്തെ നിയമ 
ത്തിന്‍െറ കാര്യവും അതു തന്നെ. നിയമം പ്രാവ 
ര്‍ത്തികമാകുന്നതിന്‌ മുന്‍പ്‌ മരണം നടന്നിരി 
ക്കണം. 19ആദ്യം മോശെ ന്യായപ്രമാണത്തി 
ലുള്ള എല്ലാ കല്പനകളും ജനതയ്ക്ക്‌ വിശദീക 
രിച്ചു കൊടുത്തു. പിന്നീട്‌ മോശെ പശുക്കിടാ 
ക്കളുടെ രക്തമെടുത്ത്‌ വെള്ളവുമായി 
കലര്‍ത്തി. പിന്നീട്‌ ആ ന്യായപ്രമാണപുസ്ത 
കത്തിലും എല്ലാ ജനങ്ങളുടെമേലും രക്തവും 
ജലവും തളിക്കാനായി ചുവപ്പുകമ്പിളിയും 
ഈസോപ്പും അവന്‍ ഉപയോഗിച്ചു. 20പിന്നീട്‌, 
“നിങ്ങള്‍ പിന്തുടരാന്‍ ദൈവം ആവശ്യപ്പെടു 
നിയമത്തെ ഉറപ്പിക്കുന്ന രക്തമാണ്‌ ഇത്‌- 
നിങ്ങള്‍ പിന്‍തുടരണമെന്ന്‌ ദൈവം കല്ലിച്ച 
നിയമം ഇതാണ്‌” * എന്നും മോശെ പറഞ്ഞു. 
2ഇതേരീതിയില്‍ മോശെ വിശുദ്ധകൂടാരത്തിനു 
മുകളിലും രക്തം തളിച്ചു. ആരാധനയില്‍ ഉപ 
യോഗിച്ച സകല വസ്തുക്കളിന്മേലും അവന്‍ 








ഒരിക്കല്‍ സ്വയം യാഗമായര്‍പ്പിച്ചു. ക്രിസ്തു 
രണ്ടാമതൊരിക്കല്‍ വരും. പക്ഷേ ജനങ്ങളുടെ 
പാപത്തിനു വേണ്ടിയല്ല. അവനുവേണ്ടി കാ 
ത്തിരിക്കുന്ന ജനങ്ങള്‍ക്ക്‌ മോക്ഷം നല്‍കുവാ 
നായിട്ടാണ്‌ ക്രിസ്തു രണ്ടാമതു വരുന്നത്‌. 


ക്രിസ്തുവിന്‍െറ യാഗം നമ്മെ 
പരിപൂര്‍ണ്ണരാക്കും 

11) ആഗതമാകുന്ന നല്ല 

കാര്യങ്ങളുടെ ഒരു അവ്യക്ത ചിത്രമേ 
ന്യായപ്രമാണം നല്‍കിയുള്ളൂ. എന്നാല്‍ യഥാ 
ര്‍ത്ഥ കാര്യങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രം 
ന്യായപ്രമാണം തരുന്നില്ല. കൊല്ലംതോറും 
അതേ യാഗം തന്നെ അര്‍പ്പിക്കുവാനായി ന്യായ 
പ്രമാണം ജനത്തോടു പറയുന്നു. ദൈവത്തെ 
ആരാധിക്കുവാനായി വരുന്ന ജനങ്ങള്‍ ഈ 
യാഗങ്ങള്‍ വീണ്ടും അര്‍പ്പിച്ചുകൊണ്ടിരിക്കുന്നു. 
എന്നാല്‍ ന്യായപ്രമാണത്തിന്‌ ആ ജനങ്ങളെ 
ഒരിക്കലും പൂര്‍ണ്ണരാക്കാന്‍ സാധിക്കില്ല. 2ന്യായ 
പ്രമാണത്തിന്‌ ജനങ്ങളെ പൂര്‍ണ്ണൂരാക്കാ൯ കഴി 





ആ രക്തം തളിച്ചു. 2ഏതാണ്ട്‌ എല്ലാം തന്നെ 
രക്തത്താല്‍ ശുദ്ധീകരിക്കപ്പെടണമെന്ന്‌ ന്യായ 
പ്രമാണം പറയുന്നു. രക്തം കൂടാതെ പാപം 
ശുദ്ധീകരിക്കപ്പെടില്ല. 


ക്രിസ്തുവിന്‍െറ യാഗം പാപത്തെ നീക്കി 

മസ്വര്‍ഗ്ഗത്തിലുള്ള യഥാര്‍ത്ഥ കാര്യങ്ങളുടെ 
പകര്‍പ്പാണ്‌ ഇക്കാര്യങ്ങള്‍. ഈ പകര്‍പ്പുകള 
ത്രയും മൃഗയാഗത്താല്‍ ശുദ്ധീകരിക്കപ്പെടണമാ 
യിരുന്നു. എന്നാല്‍ സ്വര്‍ഗ്ഗത്തിലുള്ള യഥാര്‍ത്ഥ 
കാര്യങ്ങള്‍ക്ക്‌ ഇതിലും മെച്ചമായ യാഗം ആവ 
ശൃമുണ്ട്‌. 4്കിസ്തു അതിവിശുദ്ധസ്ഥലത്തേ 
ക്കുപോയി. എന്നാല്‍ മനുഷ്യനിര്‍മ്മിതമായ 
അതിവിശുദ്ധസ്ഥലത്തേക്ക്‌ ക്രിസ്തു പ്രവേ 
ശിച്ചില്പ. ആ അതിവിശുദ്ധസ്ഥലം യഥാര്‍ത്ഥ 
ത്തിലുള്ള അതിവിശുദ്ധസ്ഥലത്തിനന്‍െറ പകര്‍ 
പ്പുമാത്രമാണ്‌. ക്രിസ്തു സ്വര്‍ഗ്ഗത്തിലേക്കു 
തന്നെ പോയി. ഇപ്പോള്‍ ക്രിസ്തു നമ്മെ 
സഹായിക്കാന്‍ അവിടെ ദൈവമുമ്പാകെ 








“നിങ്ങള്‍ ... ഇതാണ്‌” ഉദ്ധരണി പുറ. 28:4. 


യുമായിരുന്നെങ്കില്‍ ആ യാഗങ്ങള്‍ നേരത്തേ 
തന്നെ നിര്‍ത്തുമായിരുന്നു. ആ ജനങ്ങള്‍ അവ 
രുടെ പാപങ്ങളില്‍നിന്നു ശുദ്ധമാകുമായിരുന്നു. 
അവരുടെ പാപങ്ങളുടെ പേരില്‍ ഇപ്പോഴും 
അവര്‍ക്ക്‌ കുറ്റബോധം തോന്നില്ലായിരുന്നു. 
എന്നാല്‍ ന്യായപ്രമാണത്തിന്‌ അതൊന്നും 
സാധിക്കില്ല. അവരൂടെ യാഗങ്ങള്‍ എല്ലാവര്‍ 
ഷവും അവരുടെ പാപങ്ങളെ ഓര്‍മ്മിപ്പിക്കുന്നു. 
ദ്കാരണം കാളകളുടെയോ കോലാടുകളു 
ടെയോ രക്തത്തിന്‌ പാപം ഇല്ലാതാക്കാന്‍ കഴി 
കയില്ല. 

അതിനാല്‍ ക്രിസ്തു ഭൂമിയിലേക്കു വന്ന 
പ്പോള്‍ ഇങ്ങനെ പറഞ്ഞു, 

“ദൈവം യാഗങ്ങളോ വഴിപാടുകളോ ആഗ്ര 
ഹിച്ചില്ല. എന്നാല്‍ നീ എനിക്കായി ഒരു ശരീരം 
ഒരുക്കി. 

മൃഗങ്ങളെ കൊന്നോ ദഹിപ്പിച്ചോ ഉള്ള യാഗ 
ങ്ങളില്‍ നീ പ്രീതനായില്ല. പാപം ഇല്ലാതാക്കു 
വാന്‍ വേണ്ടിയുള്ള യാഗങ്ങളില്‍ നീ സംപ്രീത 
നായില്ല. 











എബ്രായര്‍ 10:7-31 


"അപ്പോള്‍ ഞാന്‍ പറഞ്ഞു, “ഇതാ ഞാന്‍, 
ദൈവമേ, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങള്‍ക്കായി 
ട്ടാണ്‌ ഞാന്‍ വന്നിരിക്കുന്നത്‌. ഇങ്ങനെയാണ്‌ 
ന്യായപ്രമാണത്തില്‍ എന്നെക്കുറിച്ച്‌ എഴുത 
പ്പെടിട്ടുള്ളത്‌.” സങ്കീര്‍ത്തനങ്ങള്‍ 40:6-8 


ഈ തിരുവെഴുത്തില്‍ ക്രിസ്തു ആദ്യം പറ 
ഞ്ഞു, “നീ യാഗങ്ങളും വഴിപാടുകളും ആഗ്രഹി 
ക്കുന്നില്ല. പാപത്തെ ഇല്ലാതാക്കുവാന്‍ വേണ്ടി 
യുള്ള യാഗങ്ങളിലോ മൃഗങ്ങളെ കൊന്നോ ദഹി 
പ്പിച്ചോ ഉള്ള യാഗങ്ങളിലോ നീ പ്രീതനാ 
യില്ല.” (ഈ യാഗങ്ങളെല്ലാം ന്യായപ്രമാണ 
കല്പനയാണ്‌.) 9അപ്പോള്‍ ക്രിസ്തു പറഞ്ഞു, 
“ദൈവമേ, ഇതാ ഞാന്‍, നിന്‍െറ ഇഷ്ടം ചെയ്യു 
വാ൯ ഞാന്‍ വന്നിരിക്കുന്നു.” അതിനാല്‍ 
ദൈവം പഴയ ആ യാഗസമ്ത്രദായം നിര്‍ 
ത്തിയിട്ട്‌ തന്‍െറ പൂതിയ പാത തുടങ്ങി. 
1ദെവം ചെയ്യണമെന്നാഗ്രഹിച്ച കാര്യങ്ങള്‍ 
അവന്‍ ചെയ്തു. അതു കൊണ്ടാണ്‌ ക്രിസ്തു 
വിന്‍െറ ശരീരയാഗത്താല്‍ നാം ശുദ്ധരാക്കഒ 
ട്ടത്‌. ക്രിസ്തു ഒരിക്കല്‍ ആ യാഗം നടത്തി- 
എക്കാലത്തേക്കും അതു മതി. 

11എല്പാ ദിവസവും പുരോഹിതര്‍ നിന്ന്‌ മതാ 
നുഷ്ഠാനം നടത്തുന്നു. പുരോഹിതര്‍ അതേ 
യാഗങ്ങള്‍ വീണ്ടും വീണ്ടും അര്‍പ്പിക്കുന്നു. 
എന്നാല്‍ ആ യാഗങ്ങള്‍ക്ക്‌ ഒരിക്കലും പാപം 
പരിഹരിക്കാനാവില്ല. 12എന്നാല്‍ ക്രിസ്തു ഒരു 
യാഗമര്‍പ്പിച്ചു. എക്കാലത്തേക്കും അതു മതി 
യായിരുന്നു. പിന്നീട ക്രിസ്തു ദൈവത്തിന്‍െറ 
വലതു ഭാഗത്തു ഇരുന്നു. 3അവനന്‍െെറ ശത്രുക്കള്‍ 
അവന്‍റെ പാദപീഠമാകുവോളം* ക്രിസ്തു 
അവിടെ കാത്തിരുന്നു. 14ഒരു യാഗത്തിലൂടെ 
തന്‍െറ ജനതയെ ക്രിസ്തു നിത്യമായി 
പൂര്‍ണ്ണരാക്കി. വിശുദ്ധരാക്കപ്പെടുന്നവര്‍ അവ 
രാണ്‌. 

ണഇതിനെക്കുറിച്‌ പരിശുദ്ധാത്മാവും 
നമ്മോട്‌ ഇങ്ങനെ പറയുന്നു, 

16“ഇതാണ്‌, ഭാവിയില്‍ ഞാന്‍ എന്‍െറ ജനവു 
മായി ചെയ്യുന്ന നിയമം എന്നു കര്‍ത്താവ്‌ 
പറയുന്നു. ഞാന്‍ എന്‍െറ ന്യായപ്രമാണം അവ 
രുടെ ഹൃദയങ്ങളില്‍ നിക്ഷേപിക്കും. ഞാ൯ 
എന്‍റെ ന്യായപ്രമാണം അവരുടെ മനസ്സു 
കളിലെഴുതും.” യിരെമ്യാവ്‌ 31:33 

















17അതിനുശേഷം അവന്‍ പറയുന്നു. “അവ 
രുടെ ദുഷ്കര്‍മ്മങ്ങളും പാപങ്ങളും ഞാന്‍ ക്ഷമി 
ക്കും. ഞാനാക്കാര്യങ്ങള്‍ ഒരിക്കലും സ്മരിക്ക 
യില്ല.” യിരെമ്യാവ്‌ 31:34 


18ഇന കാര്യങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടതിനു 
ശേഷം പാപപരിഹാരത്തിനായി മറ്റൊരു യാഗ 
ത്തിന്‍റെ ആവശ്യമില്ല. 


ദൈവത്തിന്‌ സമീപം വരിക 
19അതിനാല്‍ സഹോദരരേ അതിവിശുദ്ധ 
സ്ഥലത്തേക്ക്‌ പ്രവേശിക്കാന്‍ നാം സര്‍വ്വ 
സ്വതന്ത്രരാണ്‌. യേശുവിനന്‍െറ രക്തം കാരണം 
പേടി കൂടാതെ നമുക്കിതു ചെയ്യാം. മിയേശു 
നമുക്കായി തുറന്ന പുതിയ പാതയിലൂടെ നമു 
ക്കു പ്രവേശിക്കാം. അതൊരു ജീവനുള്ള പാത 








നീ യാഗങ്ങളും ... പ്രീതനായില്ല” ഉദ്ധരണി സങ്കീ. 
40:6. 


പാദപീഠമാക്കുക അവന്‍െറ ശക്തിയി൯ കീഴിലാ 
ക്കുക. 


1176 


യാണ്‌. ഈ പൂതിയപാത ക്രിസ്തുവിന്‍െറ ശരീ 
രമാകുന്ന തിരശ്ശീല വഴിയാണ്‌. ദൈവാലയ 
ത്തെ ഭരിക്കുന്ന ഒരു മഹാപുരോഹിതന്‍ നമു 
ക്കുണ്ട്‌. 22നമ്മുടെ ഹൃദയങ്ങള്‍ കുറ്റബോധത്തില്‍ 
നിന്നും നിര്‍മ്മലീകരിക്കപ്പെടുകയും മുക്തീകരി 
ക്കച്പെടുകയും ചെയ്തിരിക്കുന്നു. ശുദ്ധജല 
ത്താല്‍ നമ്മുടെ ശരീരം കഴുകി വൃത്തിയാക്ക 
പ്പെട്ടിരിക്കുന്നു. അതിനാല്‍ വിശ്വാസം കൊണ്ടു 
റച്ചതും ആത്മാര്‍ത്ഥതയുള്ള ഹൃദയവുമായി ദൈ 
വത്തിനരികിലേക്കു വരിക. 23നമുക്കുള്ള പ്രത്യാ 
ശയെ നാം മുറുകെ പിടിക്കണം. നമ്മുടെ 
പ്രത്യാശയെക്കുറിച്ച്‌ മറ്റുള്ളവരോട്‌ ഒരിക്കലും 
പറയാതിരിക്കരുത്‌ എന്തുകൊണ്ടെന്നാല്‍ 
ദൈവം അവന്‍െറ വാഗ്ദാനങ്ങള്‍ നിറവേറ്റു 
ന്നതില്‍ വിശ്വസ്തനാണ്‌. 


പരസ്പരം സഹായിച്ചു ശക്തരാകുക 

24പരസ്പരം സ്നേഹിക്കുന്നതിനും നന്മ ചെ 
യുന്നതിനും എങ്ങനെ എല്ലാവരെയും പ്രോ 
ത്സാഹിപ്പിക്കാം എന്നും നമ്മള്‍ ചിന്തിക്കണം. 
മട്ചില ആളുകള്‍ ചെയ്യുന്നതു പോലെ ഒന്നിച്ചു 
ള്ള കൂടിവരവുകള്‍ ഉപേക്ഷിക്കാതിരിക്കുക. 
കൂടിവരവുകള്‍ എല്ലാവരെയും പ്രോത്സാഹി 
പ്പിക്കുകയും അതുവഴി സ്വയം ശക്തി ആര്‍ജിക്കു 
കയും ചെയ്യുക. അന്തിമദിനത്തിനന്‍െറെ വരവ്‌ 
നമ്മുടെ കണ്‍മുന്നിലിരിക്കെ നാം ഇത്‌ കൂടു 
തല്‍ കൂടുതലായി ചെയ്യണം. 





ക്രിസ്തുവില്‍ നിന്നു പിന്തിരിയരുത്‌ 

2സത്യം അറിഞ്ഞതിനു ശേഷവും പാപം 
ചെയ്യുന്നതു തുടരാനാണു നാം തീരുമാനിക്കുന്ന 
തെങ്കില്‍ നമ്മുടെ പോക്കുവാനുള്ള 
മറ്റൊരു യാഗവുമുണ്ടാകില്ല. 27നാം പാപം ചെ 
യൂുന്നതു തുടരുകയാണെങ്കില്‍, ആകെക്കൂടി നമു 
ക്കുള്ളത്‌ വിധി കാത്തിരിപ്പിലുള്ള ഭയവും 
ദൈവത്തിനെതിരെ ജീവിച്ച എല്ലാവരേയും 
നശിപ്പിക്കുന്ന കോപാഗ്നിയുമാണ്‌. 28മോശെ 
യുടെ ന്യായപ്രമാണം അനുസരിക്കാന്‍ വിസ 
മ്മതിച്ചവരും രണ്ടോ മൂന്നോ സാക്ഷികളുടെ 
തെളിവാല്‍ കുറ്റക്കാരെന്നു കണ്ടുപിടിക്കപ്പെടു 
അവര്‍ ക്ചമിക്കപ്പെട്ടില്ല, അവര്‍ കൊല്ലപ്പെട്ടു. 
29അതുകൊണ്ട്‌ ദൈവത്തിന്‍െറ പുത്രനെതിരെ 
തന്‍െറ വെറുപ്പു (൨ തൻ 
എടുക്കേണ്ട നടപടിയെക്കുറിച്ചു നിങ്ങള്‍എന്തു 
വിചാരിക്കുന്നു? തീര്‍ച്ചയായും ആ മനുഷ്യന്‍ 
കൂടുതല്‍ കഠിനമായ ശിക്ഷ അര്‍ഹിക്കുന്നു. 
അതെ, പുതിയനിയമത്തിന്‍െറ രക്തത്തെ ആദ 
രിക്കുവാ൯ന്‍ വിസമ്മതിക്കുന്നവന്‌ കൂടുതല്‍ 
കഠിനശിക്ഷകിട്ടണം. ആ രക്തം അവനെ ഒരി 
ക്കല്‍ വിശുദ്ധീകരിച്ചു. ദൈവകൃപയുടെ പരിശു 
ദ്ധാത്മാവിനോട തന്‍െറ വെറുപ്പ്‌ കാണിച്ചവന്‍ 
കഠിനമായി ശിക്ഷിക്കപ്പെടണം. 30“ഞാന്‍ ജന 
ങ്ങളെ അവരുടെ ദുഷ്കര്‍മ്മങ്ങളുടെ പേരില്‍ 


പാപം 

















ശിക്ഷിക്കും; ഞാനവരോടു പ്രതികാരം 
ചെയ്യും,”* എന്നു ദൈവം പറഞ്ഞതായി നമു 
ക്കറിയാം. “കര്‍ത്താവ്‌ അവന്‍െറ ജനങ്ങളെ 


വിധിക്കുമെന്നും”* ദൈവം പറഞ്ഞു. 
31ജീവിക്കുന്ന ദൈവത്തിന്‍െറ Sega 

ടുക എന്നത്‌ പാപിയായ ഒരുവനെ സംബന്ധ്‌ 

ച്ചിടത്തോളം ഭയാനകമായിരിക്കും. 





“ഞാന്‍ ... പ്രതികാരം ചെയ്യും” ഉദ്ധരണി ആവ. 
32:35. 


“കര്‍ത്താവ്‌ ... 
135: 14. 


വിധിക്കുമെന്നും” ഉദ്ധരണി സങ്കീ. 


1177 


ഉള്ള ധൈര്യവും സന്തോഷവും 
നഷ്ടപ്പെടുത്തരുത്‌ 
32സത്യം ബോദ്ധ്യമായ ആദ്ൃദിവസങ്ങളെ 
ക്കുറിച്ച്‌ ഓര്‍ക്കുക. പല കാരണങ്ങളാലും ഏറെ 
കേശിച്ചു എങ്കിലും നിങ്ങള്‍ വിശ്വാസത്തില്‍ 
ഉറച്ചു നിന്നു. ദപിലപ്പോള്‍ ജനങ്ങള്‍ നിങ്ങ 
ളോട്‌ വെറുപ്പു നിറഞ്ഞ കാര്യങ്ങള്‍ പറയു 
കയും പല ആള്‍ക്കാരുടെയും മുമ്പില്‍ വച്ച്‌ 


എബ്രായര്‍ 10:32-11:13 


പുതന്നെ ഹനോക്ക്‌ ദൈവത്തെ പ്രീതിപ്പെടു 
ത്തിയവനായിരുന്നു എന്നാണ്‌ തിരുവെഴുത്ത്‌ 
പറയുന്നത്‌. പിന്നീട ജനങ്ങള്‍ക്ക്‌ ഹനോക്കിനെ 
കണ്ടെത്താന്‍ കഴിഞ്ഞില്ല. കാരണം ദൈവം 
തന്നോടുകൂടിയായിരിക്കേണ്ടതിനു ഹനോ 
ക്കിനെ എടുത്തുകൊണ്ടു പോയി. വിശ്വാസം 
ഉണ്ടായിരുന്നതിനാലാണ്‌ അവനിതു സംഭവി 


ചത്‌. വിശ്വാസം ഇല്ലാതെ ഒരുവന്‍ ദൈവത്തെ 











നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്തു. ചില 


പ്രീതിപ്പെടുത്താന്‍ സാധിക്കയില്ല. ദൈവത്തി 














Te ഇതേപോലെ തന്നെ പീഡിതരായവരെ 
നിങ്ങള്‍ സഹായിച്ചു. 34അതെ, നിങ്ങള്‍ കാരാ 
ഗൃഹത്തില്‍ ആയിരുന്നവരെ സഹായിക്കുകയും 
അവരുടെ സഹനങ്ങളില്‍ പങ്കാളികളാകുകയും 
ചെയ്തു. നിങ്ങള്‍ക്കവകാശപ്പെട്ട സ്വത്തുക്കള്‍ 
കൂടി അവര്‍ എടുത്തുകൊണ്ടു പോയപ്പോഴും 
നിങ്ങള്‍ സന്തോഷത്തില്‍ നിലനിന്നു. എന്നും 
നിലനില്‍ക്കുന്നമെച്ചപ്പെടു കാര്യങ്ങള്‍ നിങ്ങള്‍ 
ക്കുണ്ട്‌ എന്നറിയാവുന്നതുകൊണ്ട്‌ നിങ്ങള്‍ 
സന്തോഷപൂര്‍വ്വം തുടര്‍ന്നു. 

അതിനാല്‍ നേരത്തേ ഉണ്ടായിരുന്ന ധൈര്യം 
കൈവെടിയരുത്‌. നിങ്ങളുടെ ധൈര്ൃത്തിന്‌ 
സാഫല്യമായ പ്രതിഫലം ലഭിക്കും. 3നിങ്ങള്‍ 
ക്ഷമാശീലരാകണം. ദൈവം നിങ്ങളില്‍ നിന്നാ 
ഗ്രഹിച്ച കാര്യങ്ങള്‍ നിങ്ങള്‍ ചെയ്തതിനു 
ശേഷം അവന്‍ വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്‍ 
നിങ്ങള്‍ക്കു കിട്ടും. 37അല്പകാലത്തിനുള്ളില്‍, 

“വരാനിരിക്കുന്നവന്‍ വരും. അവന്‍ താമസി 
ക്കയില്ല. 

എന്‍െറ മുമ്പാകെ നേരുള്ളവന്‍ അവന്‍െറ 
വിശ്വാസത്തിന്‍െറ ബലത്തിന്മേല്‍ ജീവിക്കും. 
എന്നാല്‍ അവന്‍ ഭീതിയില്‍ പിന്തിരിയുകയാ 
ണെങ്കില്‍ ഞാനവനില്‍ പ്രീതനാകയില്ല.” 

ഹബക്കുക്ക്‌ 2:3-4 











39എന്നാല്‍ നമ്മള്‍ പിന്തിരിഞ്ഞ്‌ നശിക്കുന്ന 
ജനമല്ല. അല്ല നാം വിശ്വാസമുള്ളവരും രക്ഷി 
ക്കപ്പെട്ടവരുമായ ജനമാണ്‌. 


വിശ്വാസം 
നാം പ്രത്യാശിക്കുന്ന വസ്തുക്കളെ സംബ 
] ന്ധിച്ച ഉറപ്പും, കാണുന്നില്ലെങ്കിലും അവ 
യാഥാര്‍ത്ഥ്യം എന്ന്‌ അറിയുന്നതുമാണ്‌ 
വിശ്വാസം. പണ്ട്‌ ജീവിച്ചിരുന്നവരില്‍ ദൈവം 
പ്രസാദിച്ചത്‌ അവരില്‍ ഇത്തരം വിശ്വാസം 

ഉണ്ടായിരുന്നതുകൊണ്ടാണ്‌. 
ദെവം തന്‍െറ കല്പനയാലാണ്‌ ഈ ലോകം 
സൃഷ്ടിച്ചതെന്നു മനസ്സിലാക്കുവാന്‍ വിശ്വാസം 
നമ്മെ സഹായിക്കും. അദ്ൃശ്യമായതെന്തോ 
അതില്‍നിന്നാണ്‌ ദൃശ്യമായതിനെ സൃഷ്ടിച്ച 

തെന്നാണ്‌ ഇതര്‍ത്ഥമാക്കുന്നത്‌. 

്രയീനും ഹാബേലും ദൈവത്തിനു യാഗ 
മര്‍പ്പിച്ചിരുന്നു. എന്നാല്‍ ഹാബേലിനു ദൈവ 
ത്തില്‍ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട്‌ കൂടു 
തല്‍ മെച്ചപ്പെട്ട യാഗം അവന്‍ ദൈവത്തിനര്‍ 
പ്പിച്ചു. ഹാബേലിന്‍െറ നിവേദ്യത്തില്‍ താന്‍ 
പ്രീതനായെന്ന്‌ ദൈവം പറഞ്ഞു. അവനു 

















ലേക്കുവരുന്ന ഏതൊരുവനും ദൈവത്തിന്‍െറ 
ആസ്തിത്വത്തില്‍ വിശ്വസിക്കണം. ദൈവത്തി 
ലേക്കുവരുന്ന ഏതൊരുവനും ദൈവത്തെ സത്യ 
മായും കണ്ടെത്താനാഗ്രഹിക്കുന്നവന്‌ ദൈവം 
പ്രതിഫലം കൊടുക്കുമെന്ന്‌ വിശ്വസിക്കണം. 

അതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ 
ക്കുറിച്ച്‌ നോഹ ദൈവത്താല്‍ താക്കീതു ചെയ്യ 
പ്പെട്ടു. എന്നാല്‍ നോഹയ്ക്ക്‌ ദൈവത്തോടു 
വിശ്വാസവും ആദരവും ഉണ്ടായിരുന്നു. അതി 
നാല്‍ അവന്‍ ഒരു പെട്ടകം തന്‍െറ കുടുംബ 
ത്തിന്‍െറ രക്ഷക്കായി നിര്‍മ്മിച്ചു. ഉറച്ച വിശ്വാ 
സത്താല്‍ നോഹ ലോകത്തിന്‍െറ തിന്മ ലോക 
ത്തിനു തന്നെ കാട്ടിക്കൊടുത്തു. വിശ്വാസം 
വഴി ദൈവമുമ്പാകെ നീതീകരിക്കപ്പെട്ടവരില്‍ 
ഒരുവനാണ്‌ നോഹ. 

8അബ്രാഹാമിനു വാഗ്ദാനം ചെയ്ത സ്ഥല 
ത്തേക്കു ദൈവം അബ്രാഹാമിനെ വിളിച്ചു. 
ആസ്ഥലം എവിടെയാണെന്നു അബ്രാഹാമിനു 
അറിവില്ലായിരുന്നു. എന്നാല്‍ അബ്രാഹാം ദൈ 
വത്തെ അനുസരിക്കുകയും യാത്ര തുടങ്ങു 
കയും ചെയ്തു. കാരണം അബ്രാഹാമിനു 
വിശ്വാസം ഉണ്ടായിരുന്നു. "ദൈവം അവനു 
വാഗ്ദാനം ചെയ്ത രാജ്യത്ത്‌ അബ്രാഹാം താമ 
സിച്ചു. അബ്രാഹാം ഒരു സന്ദര്‍ശകനെപ്പോലെ 
അവിടെ താമസിച്ചു. അബ്രാഹാമിനു വി 
ശ്വാസം ഉള്ളതുകൊണ്ടാണ്‌ ഇത്‌ ചെയ്തത്‌. 
യിസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ 
അബ്രാഹാം കൂടാരങ്ങളില്‍ താമസിച്ചു. യിസ്‌ 
ഹാക്കിനും യാക്കോബിനും ദൈവത്തില്‍നിന്ന്‌ 
അതേ വാഗ്ദാനം ലഭിച്ചു. ദൈവത്തിന്‍െറ 
പദ്ധതിയനുസരിച്ചുള്ള യഥാര്‍ത്ഥ അടിത്തറ 
യുള്ള നഗരത്തിനു വേണ്ടി അവന്‍ കാത്തിരിക്കു 
കയായിരുന്നു. 

വകുട്ടികളുണ്ടാകാന്‍ പറ്റാത്തവിധം അബ്രാ 
ഹാം വയസ്സനായിരുന്നു. സാറാ വന്ധ്യയായി 
രുന്നു. എന്നാല്‍ അബ്രാഹാമിനു വിശ്വാസം 
ഉണ്ടായിരുന്നു. അതിനാല്‍ ദൈവം അവരെ കൂട്ടി 
കളുള്ളവരാകാ൯ന്‍ കഴിവുള്ളവരാക്കി. അവന്‍ 
വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്‍ ചെയ്യുന്നതിന്‌ 
അബ്രാഹാം ദൈവത്തില്‍ ശരണം അര്‍പ്പിച്ചു. 
12ഈ മനുഷ്യന്‍ പ്രായാധിക്യത്താല്‍ മുതപ്രായ 
നായിരുന്നു. എന്നാല്‍ ആ ഒരു മനുഷ്യനില്‍ 
നിന്നുമാണ്‌ ആകാശത്തിലെ നക്ഷത്രങ്ങള്‍ 
പോലെ സന്തതികള്‍ ഉണ്ടായത്‌. കടല്‍ത്തീര 
ത്തെ മണല്‍ത്തരിപോലെ എണ്ണമറ്റവിധം ആളു 
കള്‍ അവനില്‍നിന്ന്‌ ഉണ്ടായി. 

13ആ മഹാന്മാരായ മനുഷ്യരെല്ലാം മരണം 
വരെ വിശ്വാസത്തില്‍ ജീവിച്ചു. ദൈവം ജന 









































വിശ്വാസം ഉണ്ടായിരുന്നതിനാല്‍ ദൈവം 
ഹാബേലിനെ നല്ലവനെന്നു വിളിച്ചു. ഹാ 
ബേല്‍ മരിച്ചു എന്നാലും അവന്‍െറ വിശ്വാസ 
ത്തിലൂടെ അവന്‍ ഇപ്പോഴും സംസാരിക്കുന്നു. 

ഹാനോക്കിനെ ഈ ഭൂമിയില്‍നിന്നും എടു 
ത്തുകൊണ്ടു പോയി. അവന്‍ ഒരിക്കലും മരി 
ച്ചില്പ. മുകളിലേക്ക്‌ എടുക്കപ്പെടുന്നതിനു മുന്‍ 





ത്തിന്‌ വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്‍ ഒന്നും 
അവര്‍ക്കുകിട്ടിയില്ല. ഭാവിയില്‍വരാനിരിക്കുന്ന 
കാര്യങ്ങളുടെ മനോരൂപത്തില്‍ ദൃഷ്ടിയൂന്നി 
അവര്‍ സന്തുഷ്ടരായി. ഈ ലോകത്തിലെ 
വെറും അപരിചിതരും സന്ദര്‍ശകരുമാണ്‌ തങ്ങ 
ളെന്ന സത്യം അവര്‍ അംഗീകരിക്കുകയും അവ 
രുടെ സ്വന്തമായ രാജ്യത്തിനായി കാത്തിരിക്കു 








എബ്രായര്‍ 11:14-38 


കയും ചെയ്തു. 4അവര്‍ സന്ദര്‍ശകര്‍ മാത്രമാ 
ണെന്നു ഇവിടെ കാണിക്കപ്പെട്ടു. 3അവര്‍ ഉപേ 
ക്ഷിച്ച രാജ്യത്തെക്കുറിച്ച്‌ വിചാരിക്കുകയായി 
രുന്നെങ്കില്‍ അവര്‍ക്കു തിരികെപ്പോകാമായി 
രുന്നു. 16എന്നാല്‍ അക്കൂട്ടര്‍ മെച്ചപ്പെട്ട ഒരുരാജ്യ 
ത്തെ- സ്വര്‍ഗ്ഗീയ രാജ്യത്തെ ആകാംഷയോടെ 
ഉറ്റുനോക്കുകയായിരുന്നു. അതിനാല്‍ അവരുടെ 
ദൈവം എന്നു വിളിക്കപ്പെടുന്നതില്‍ ദൈവം 
ലജ്ജിതനായില്ല. അക്കൂട്ടര്‍ക്കായി ദൈവം ഒരു 
നഗരം ഒരുക്കി. 

17-8 ദെവം അബ്രാഹാമിന്‍൯ന്‍െറ വിശ്വാസ 
ത്തെ പരീക്ഷിച്ചു. ദൈവം അബ്രാഹാമിനോട്‌ 
യിസ്ഹാക്കിനെ ഒരു യാഗമായി നല്‍കാന്‍ 
ആവശ്യപ്പെട്ടു. വിശ്വാസം ഉണ്ടായിരുന്നതു 
കൊണ്ട്‌ അബ്രാഹാം അനുസരിച്ചു. അബ്രാഹാ 
മിന്‌ നേരത്തേ തന്നെ ദൈവത്തില്‍നിന്നു 
വാഗ്ദാനങ്ങള്‍ കിട്ടിയിരുന്നു. “യിസ്ഹാക്കിലൂ 
ടെയാണ്‌ നിന്‍െറ സന്തതികള്‍ വരുന്നത്‌” 
എന്നും ദൈവം നേരത്തേ തന്നെ അബ്രാഹാമി 
നോട്‌ പറഞ്ഞിരുന്നു. എന്നാല്‍ അബ്രാഹാം 
തന്‍റെ ഏകമകനെ അര്‍പ്പിക്കുവാന്‍ തയ്യാറുമാ 
യിരുന്നു. വിശ്വാസം ഉള്ളതു കൊണ്ടാണ്‌ 
അബ്രാഹാം ഇതു ചെയ്തത്‌. ദൈവത്തിന്‌ 
മരണത്തില്‍നിന്നു ജനങ്ങളെ ഉയിര്‍പ്പിക്കാ 
മെന്ന്‌ അബ്രാഹാം വിശ്വസിച്ചു. യഥാര്‍ത്ഥ 
ത്തില്‍ യിസ്ഹാക്കിനെ കൊല്ലുന്നതില്‍നിന്നും 
ദൈവം അബ്രാഹാമിനെ തടഞ്ഞപ്പോള്‍ 
അബ്രാഹാമിന്‌ യിസ്ഹാക്കിനെ മരണത്തില്‍ 
നിന്നും തിരികെ കിട്ടിയതുപോലായിരുന്നു. 

മിയിസ്ഹാക്ക്‌ യാക്കോബിന്‍െറ ഭാവിയേയും 
ഏശാവിന്‍െറ ഭാവിയേയും അനുഗ്രഹിച്ചു. 
യിസ്ഹാക്ക്‌ ഇതു ചെയ്തത്‌ അവനു വിശ്വാ 














1178 


മിസ്രയീമില്‍നിന്നു വിട്ടുപോന്നു. വിശ്വാസം 
ഉള്ളതുകൊണ്ടാണ്‌ അവന്‍ പാലായനം 
ചെയ്തത്‌. ഫറവോന്‍െറ കോപത്തെ മോശെ 
ഭയന്നില്ല. ആര്‍ക്കും കാണുവാന്‍ പറ്റാത്ത ദൈ 
വത്തെ തനിക്കു കാണാമെന്നു കരുതി മോശെ 
ദൃഡമായി തുടര്‍ന്നു. 

മോശെ പെസഹാ ഒരുക്കുകയും കടുളപ്പടി 
യില്‍ രക്തം തളിക്കുകയും ചെയ്തു. മരണ 
ദൂതന്‍ യെഹൂദരുടെ ആദ്യജാതരെ കൊല്ലാ 
തിരിക്കാനാണ്‌ രക്തം വാതില്‍പ്പടികളില്‍ തളി 





ചത്‌. മോശെ വിശ്വാസത്താല്‍ ഇങ്ങനെ 
ചെയ്തു. 
29മോശെ നയിച്ച എല്ലാ ജനങ്ങളും ഒരു വരണ്ട 


ഭൂമിയിലൂടെയെന്ന പോലെ ചെങ്കടലിലൂടെ 
നടന്നു കയറി. അവര്‍ക്കു വിശ്വാസം ഉണ്ടായിരു 
ന്നതു കൊണ്ടാണ്‌ ഇതിനു കഴിവുണ്ടായത്‌. 
മിസ്രയീമൃരും ചെങ്കടല്‍ കടക്കുവാന്‍ ശ്രമിച്ചെ 
ങ്കിലും അവര്‍ മുങ്ങിപ്പോയി. 

3ിദൈവജനങ്ങളുടെ വിശ്വാസം നിമിത്തം 
യെരീഹോയുടെ മതിലുകള്‍ തകര്‍ന്നു വീണു. 
(യെരീഹോയുടെ മതിലുകള്‍ക്കു ചുറ്റും ജന 
ങ്ങള്‍ ഏഴു ദിവസം നടന്നതിനു ശേഷമാണ്‌ 
അതു തകര്‍ന്നു വീണത്‌.) 

വേശ്യയായ രാഹാബ്‌ യിസ്രായേല്‍ ചാര 
ന്മാരെ സ്വാഗതം ചെയ്യുകയും അവരെ സഹാ 
യിക്കുകയും ചെയ്തു. അവളുടെ വിശ്വാസം 
നിമിത്തം അനുസരിക്കാന്‍ വിസമ്മതിച്ചവരെ 
പ്പോലെ അവള്‍ കൊല്ലപ്പെട്ടില്ല. 

ഞാനിനിയും കൂടുതല്‍ ഉദാഹരണങ്ങള്‍ 
തരേണ്ടതുണ്ടോ? ഗിദ്യോന്‍, ബാരാക്ക്‌, 
ശിംശോൻ, യിപ്താഹ്‌, ദാവീദ്‌, ശമൂവേല്‍ 








സമുണ്ടായിരുന്നതിനാലാണ്‌. 2യാക്കോബ്‌ മരി 
ക്കാറായ സമയത്തു യോസേഫിന്‍റെ ഓരോ 
മക്കളേയും അനുഗ്രഹിച്ചു. ഈന്നുവടിയില്‍ 
ഉനന്നി അവന്‍ ദൈവത്തെ നമസ്കരിച്ചു. 
യാക്കോബിനു വിശ്വാസം ഉണ്ടായിരുന്നതു 
കൊണ്ടാണ്‌ ഇതു ചെയ്തത്‌. 

മായോസേഫ്‌ മൃതപ്രായനായപ്പോള്‍ മിസ്രയീ 
മില്‍നിന്നു മാറുവാന്‍ തുടങ്ങിയ യെഹൂദരെ 
ക്കുറിച്ച്‌ സംസാരിച്ചു. തന്‍െറ ശരീരം എന്തു 
ചെയുണമെന്ന്‌ യോസേഫ്‌ അവരോടു പറ 
ഞ്ഞു. യോസേഫ്‌ ഇതു പറഞ്ഞത്‌ അവന്‍ 
വിശ്വാസം ഉണ്ടായിരുന്നതു കൊണ്ടാണ്‌. 

2മ3മോശെയുടെ ജനനത്തിനു ശേഷം മൂന്നു 
മാസങ്ങളോളം അവന്‍െറ അപ്പനും അമ്മയും 
കുട്ടിയെ ഒളിപ്പിച്ചു താമസിപ്പിച്ചു. വിശ്വാസം 
മൂലമാണ്‌ അവരിങ്ങനെ ചെയ്തത്‌. മാത്രമല്ല, 
മോശെ സുമുഖനായ കുട്ടിയായിരുന്നു എന്ന്‌ 
അവര്‍ കണ്ടു. ഫറവോനന്‍െറ ആജ്ഞ ധിക്കരിക്കു 
ന്നതിന്‌ അവര്‍ക്കു ഭയമില്ലായിരുന്നു. 

24മോശെ പുരുഷത്വത്തിലേക്ക്‌ വളര്‍ന്നു. ഫറ 
വോനന്‍െറ പുത്രിയുടെ മകനെന്നു വിളിക്കപ്പെ 
ടാന്‍ മോശെ വിസമ്മതിച്ചു. പാപത്തിന്റെ 
സുഖം ആസ്വദിക്കാന്‍ മോശെ കാംക്ഷിച്ചില്ല. 
ആ സുഖങ്ങള്‍ വേഗം അവസാനിക്കും. അതിനു 
പകരം, ദൈവജനത്തോടൊപ്പം ക്ലേശങ്ങള്‍ 
സഹിക്കുന്നതു തിരഞ്ഞെടുത്തു. മോശെ ഇതു 
ചെയ്തതും വിശ്വാസം കൊണ്ടാണ്‌. 2മിസ്സ 
യീമിന്‍െറ എല്ലാ നിധികളുള്ളവനാകുന്നതിലും 
ക്രിസ്തുവിനുവേണ്ടി കഷ്ടം സഹിക്കുന്ന 
താണ്‌ നല്ലത്‌ എന്നാണ്‌ മോശെ വിചാരിച്ചത്‌. 
ദൈവം അവനു നല്‍കുന്ന സമ്മാനത്തിനായി 
കാത്തിരിക്കുകയായിരുന്നു മോശെ. 27മോശെ 





പ്രവാചകന്‍ തുടങ്ങിയവരെല്ലറ്റി എല്ലാം പറ 
യാന്‍ എനിക്കു മതിയായ സമയമില്ല. 33ആ 
മനുഷ്യര്‍ക്കെല്ലാം ഉന്നതമായ വിശ്വാസം ഉണ്ടാ 
യിരുന്നു. ആ വിശ്വാസംകൊണ്ട്‌ അവര്‍ രാജ്യ 
ങ്ങളെ തോല്പിച്ചു. അവര്‍ ശരിയായ കാര്യങ്ങള്‍ 
ചെയ്യുകയും വാഗ്ദത്തം ചെയ്യപ്പെട്ടകാര്യങ്ങള്‍ 
നേടുകയും ചെയ്തു. ചില മനുഷ്യര്‍ വി 
ശ്വാസം കൊണ്ട്‌ സിംഹങ്ങളുടെ വായ്‌ അടച്ചു. 
34പിലര്‍ വന്‍ തീ അണയ്ക്കുകയും മറ്റു ചിലര്‍ 
വാളാല്‍ കൊല്ലപ്പെടുന്നതില്‍നിന്നും രക്ഷപെ 
ടുകയും ചെയ്തു. അവര്‍ അതൊക്കെ ചെയ്തത്‌ 
വിശ്വാസം മൂലമാണ്‌. ബലഹീനര്‍ അവരുടെ 
വിശ്വാസം മൂലം ശക്തരാക്കപ്പെട്ടു. അവര്‍ യുദ്ധ 
ത്തില്‍ ശക്തരാകുകയും മറ്റു സൈന്യങ്ങളെ 
നശിപ്പിക്കുകയും ചെയ്തു. 35മരിച്ചവരെ മരണ 
ത്തില്‍നിന്നും ഉയിര്‍പ്പിച്ച്‌ അവരുടെ കുടുംബ 
ങ്ങളിലെ സ്ത്രീകള്‍ക്കു തിരികെ നല്‍കി. 
എന്നാല്‍ മറ്റു ചില ജനങ്ങള്‍ പീഡിപ്പിക്കപ്പെ 
ടുകയും സ്വന്തം സ്വാതന്ത്രം ഉപേക്ഷിക്കുകയും 
ചെയ്തു. അവര്‍ ഇങ്ങനെ ചെയ്തത്‌ നല്ലൊരു 
ജീവിതത്തിനായി മരണത്തില്‍നിന്നും ഉയിര്‍ 
ത്തെഴുന്നേല്‍ക്കുവാനാണ്‌. 3ചില ആള്‍ക്കാര്‍ 
കളിയാക്കപ്പെടുകയും മര്‍ദ്ദിക്കപ്പെടുകയും 
ചെയ്തു. മറ്റു ചിലര്‍ ബന്ധിതരായി കാരാ 
ഗൃഹത്തിലടയ്ക്കപ്പെട്ടു. 37 പിലര്‍ കല്ലെറിഞ്ഞു 
കൊല്ലപ്പെടുകയും മറ്റു ചിലര്‍ രണ്ടായി മുറിക്ക 
പ്പെടുകയും ചെയ്തു. അവര്‍ വാളിനിരയാക്ക 
പ്പെട്ടു. കോലാടിന്‍െറയും ചെമ്മരിയാടി 
ന്റെയും തോലാണ്‌ ചിലര്‍ ധരിക്കുന്നത്‌. അവര്‍ 
പാവങ്ങളും പീഡിതരും അന്യരാല്‍ ഉപദ്രവിക്ക 
പ്പെടുന്നവരും ആണ്‌. 38ആ മഹത്‌ വ്യക്തികള്‍ക്ക്‌ 
ഇണങ്ങുന്നതല്ല ഈ ലോകം. ഇക്കൂട്ടര്‍ മരുഭൂമി 
കളിലും മലനിരകളിലും അലഞ്ഞു തിരിയു 

















1179 


ന്നവരും ഗുഹകളിലും മാളങ്ങളിലും വസിക്കുന്ന 
വരുമാണ്‌. 

3 ഇവരെല്ലാം അവരുടെ വിശ്വാസത്തിന്‍റെ 
പേരില്‍ പ്രശസ്തരാണ്‌. എന്നാല്‍ ഇവരിലാ 
ര്‍ക്കും തന്നെ ദൈവത്തിന്‍െറ മഹത്വാഗ്ദാനം 
ലഭ്യമായില്ല. ദൈവം കൂടൂതല്‍ മെച്ചമായ 
കാര്യങ്ങള്‍ നമുക്കു തരുവാനായി പദ്ധതിയിട്ടു. 
അപ്പോള്‍ അവരും പൂര്‍ണ്ണരാക്കപ്പെടും. പക്ഷേ 
നമ്മോടൊപ്പം എന്നു മാത്രം. 





ക്രിസ്തുവിന്‍െറ മാതൃക നാം പിന്തുടരണം 

] നമുക്കു ചുറ്റുമായി അനേകം വിശ്വാസി 

കളുണ്ട്‌. വിശ്വാസം എന്തെന്ന്‌ അവരുടെ 
ജീവിതം നമ്മോടു പറയുന്നു. അതിനാല്‍ നാം 
അവരെപ്പോലെയാകണം. നമുക്കു മുന്‍പിലുള്ള 
ഓട്ടം നാം ഓടിയേ തീരൂ. ക്ഷമയോടെ 
എപ്പോഴും പരിശ്രമിക്കുകയും വേണം. നമ്മെ 
തടയുന്ന എന്തിനെയും നാം ജീവിതത്തില്‍ 
നിന്നു എടുത്തു കളയണം. നമ്മെ നിഷ്പ്ര 
യാസം പിടികൂടുന്ന പാപത്തില്‍നിന്നും നാം 
ഒഴിഞ്ഞു നില്‍ക്കണം. നാം എപ്പോഴും യേശു 
വിന്‍റെ പാത പി൯തുടരണം. 2യേശു നമ്മുടെ 
നായകനും അടിയുറച്ച വിശ്വാസത്തിന്‍െറ 
ഉത്തമദ്ൃഷ്ടാന്തവുമാണ്‌. കുരിശില്‍ അവന്‍ 
മരണം സഹിച്ചു. യേശു കുരിശിന്‍റെ നാണ 
ക്കേട്‌ ഒന്നുമല്ലാത്തുപോലെയാണ്‌ ഏറ്റു വാങ്ങി 
യത്‌. ദൈവം അവനു മുമ്പാകെവച്ച സന്തോഷം 
കൊണ്ടാണ്‌ അവന്‍ ഇതു ചെയ്തത്‌. ഇപ്പോള്‍ 
അവന്‍ ദൈവത്തിന്‍െറ സിംഹാസനത്തിന്‍റെ 
വലതു ഭാഗത്ത്‌ ഉപവിഷ്ഠനായിരിക്കുന്നു. 
യേശുവിനെപ്പറ്റി വിചാരിക്കുക. പാപിക 
ളായ ആള്‍ക്കാര്‍ അവനെതിരെ ദുഷ്കര്‍മ്മങ്ങള്‍ 
ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവന്‍ ക്ഷമയു 
ള്ളവനായിരുന്നു. നിങ്ങളും ക്ഷമാപൂര്‍വ്വം പരി 
ശ്രമിക്കണം എന്നതിനു വേണ്ടിയാണ്‌ ക്രിസ്തു 
ഇപ്രകാരം ചെയ്തത്‌. 

















ദൈവം ഒരു പിതാവിനെപ്പോലെയാണ്‌ 

നിങ്ങള്‍ പാപത്തിനെതിരെ സമരം ചെയ്തു 
കൊണ്ടിരിക്കുകയാണ്‌. എന്നാലും മരണത്തെ 
അഭിമുഖീകരിക്കേണ്ട അവസ്ഥയില്‍ നിങ്ങള്‍ 


എബ്രായര്‍ 11:39-12:20 


ഏറ്റുവാങ്ങുക എന്നത്‌ അതിലേറെ പ്രധാനപ്പെ 
ടുതാണ്‌. അങ്ങനെ ചെയ്താല്‍ നാം ജീവിക്കും. 
10ഭൂമിയിലുള്ള നമ്മുടെ പിതാക്കന്മാര്‍ അല്പകാ 
ലത്തേക്കാണു നമ്മെ ശിക്ഷിച്ചത്‌. അവര്‍ 
ഏറ്റവും നല്ലതെന്നു കരുതിയവിധമാണ്‌ ശിക്ഷ 
നടപ്പാക്കിയത്‌. നമ്മുടെ നന്മയ്ക്കായി ദൈവം 
നമ്മെ ശിക്ഷിക്കുന്നു. ദൈവം വിശുദ്ധനായിരി 
ക്കുന്നതുപോലെ നമ്മളും വിശുദ്ധര്‍ ആകുന്നതി 
നുവേണ്ടിയാണ്‌ അവന്‍ നമ്മെ ശിക്ഷിക്കുന്നത്‌. 
വശിക്ഷണം നമുക്കു ലഭിക്കുമ്പോള്‍ നാം അതാ 
സ്വദിക്കയില്ല. ശിക്ഷിതരാകുക എന്നതു വേദ 
നാജനകമാണ്‌. എന്നാല്‍ ശിക്ഷയില്‍നിന്നു നാം 
പാഠമുള്‍ക്കൊള്ളുമ്പോള്‍ നമുക്കു സമാധാനം 
ഉണ്ടാകും. നാം നന്നായി ജീവിക്കാന്‍ തുടങ്ങി 
എന്നുള്ളതാണ്‌ അതിന്‍െറ കാരണം. 





ജീവിതരീതിയെക്കുറിച്ചു ശ്രദ്ധാലുക്കളാകുക 
2നിങ്ങള്‍ ബലഹീനരായി. അതിനാല്‍ വീ 
ണ്ടും നിങ്ങളെത്തന്നെ ശക്തിപ്പെടുത്തുക. 
13നിങ്ങള്‍ ര നിങ്ങളുടെ 
സ്വയ നന്മയ്ക്കുവേണ്ടി നിങ്ങളുടെ ബലഹീ 
നത നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുകയും 
ചെയ്യത്തക്കവണ്ണം നന്നായി ജീവിക്കുക. 
14എല്പാവരുമായി സമാധാനത്തില്‍ കഴിയു 
വാന്‍ ശ്രമിക്കുക. പാപരഹിതമായ ജീവിതം 
നയിക്കുവാന്‍ ശ്രമിക്കുക. ഒരു വ്യക്തിയുടെ 
ജീവിതം വിശുദ്ധമല്ലെങ്കില്‍ അവന്‍ കര്‍ത്താ 
വിനെ കാണില്ല. 4ദൈവകൃപയില്‍നിന്നു 
പിന്തിരിയുന്നവരെ തടഞ്ഞു നിര്‍ത്തുന്നതില്‍ 
ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇടയില്‍ ഒരുവനും 
കയ്പുള്ള കളയെപ്പോലെ ആകാതിരിക്കുവിന്‍. 
കയ്പുള്ള കളയെപ്പോലെയുള്ള ഒരാള്‍ നിങ്ങ 
ളുടെ കൂട്ടത്തെ നശിപ്പിക്കും. 16ലൈംഗിക 
പാപം ചെയ്യാതിരിക്കാന്‍ എല്ലാവരും ശ്രദ്ധി 
ക്കുക. ഏശാവിനെപ്പോലെ ദൈവത്തെ ഒരി 
ക്കലും വിചാരിക്കാത്തവ൯ ആകാതിരിക്കാന്‍ 
ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകുവിന്‍. അഗ്രജ 
നായിരുന്ന ഏശാവിന്‌ പിതാവില്‍നിന്ന്‌ 
എല്ലാം പാരമ്പര്യാവകാശമായി കിട്ടുമായി 
രുന്നു. എന്നാല്‍ ഒരൊറ്റ നേരത്തെ ഭക്ഷണത്തി 
നുവേണ്ടി ഏശാവ്‌ എല്ലാം വിറ്റു. 17ഏശാവ്‌ 




















ഇനിയും എത്തിയിട്ടില്ല. നിങ്ങള്‍ ദൈവപുത്ര 
ന്മാരാണ്‌. അവന്‍ നിങ്ങളോട്‌ ആശ്വാസ വച 
നങ്ങള്‍ പറയുന്നു. നിങ്ങള്‍ ഈ വാക്കുകള്‍ 
മറന്നു. 

“എന്‍റ മകനേ, ദൈവം നിന്നെ ശിക്ഷിക്കു 
മ്പോള്‍ അത്‌ ഫലശുന്യമെന്നു വിചാരിക്കരുത്‌. 
ദൈവം നിന്നെ തിരുത്തുമ്പോള്‍ നീ അധൈര്യ 
പ്പെടരുത്‌. താന്‍ സ്നേഹിക്കുന്ന ഏവരെയും 
തന്‍െറ മകനായി സ്വീകരിക്കുന്നവനെയും 
കര്‍ത്താവ്‌ ശിക്ഷിയ്ക്കും.” 

സദൃശ്യവാക്യങ്ങള്‍3 1112 

"അതിനാല്‍ ആ കഷ്ടതകളെല്ലാം ഒരു പിതാ 
വിന്‍റെ ശിക്ഷ പോലെ സ്വീകരിക്കുക. ഒരു 
പിതാവ്‌ മകനെ ശിക്ഷിക്കുന്നതു പോലെയാണ്‌ 
ദൈവം നിങ്ങളോട്‌ ഈ കാര്യങ്ങള്‍ ചെയ്തത്‌. 
എല്ലാ കുട്ടികളും അവരുടെ പിതാവിനാല്‍ 
ശിക്ഷിക്കപ്പെടണം. നിങ്ങള്‍ ശിക്ഷിക്കപ്പെടുന്നി 
ല്ലെങ്കില്‍ (എല്ലാ പുത്രന്മാരും ശിക്ഷിക്കപ്പെ 
ടണം) നിങ്ങള്‍ യഥാര്‍ത്ഥ മക്കളോ സത്യത്തില്‍ 
പുത്രരോ അല്ല. നമുക്കേവര്‍ക്കും നമ്മെ 
ശിക്ഷിച്ച പിതാവാണുള്ളത്‌. നമ്മുടെ പിതാ 
ക്കളെ നാം ബഹുമാനിച്ചു. അതിനാല്‍ നമ്മുടെ 
ആത്മാക്കളുടെ പിതാവിന്‍െറ ശിക്ഷണം നാം 








ഇതു ചെയ്തതിനുശേഷം, പിതാവിന്‍െറ അനു 
ഗ്രഹം ആഗ്രഹിച്ചു. അവ൯ ആ അനുഗ്രഹം 
വളരെ ആഗ്രഹിച്ചതു കൊണ്ട്‌ കരഞ്ഞു. 
എന്നാല്‍ അവന്‍െറ പിതാവ്‌ അനുഗ്രഹം നല്‍കു 
ന്നതിനു വിസമ്മതിച്ചു. കാരണം അവന്‍ 
ചെയ്തിരുന്നത്‌ വ്ൃത്യാസപ്പെടുത്താ൯ന്‍ ഒരു 
വഴിയും കാണാന്‍ ഏശാവിനു കഴിഞ്ഞില്ല. 
18നിങ്ങള്‍ ഒരു പൂതിയ സ്ഥലത്തേക്കാണു 
വന്നത്‌. യിസ്രായേല്യര്‍ വന്ന പര്‍വ്വതം 
പോലെയല്ല ഇത്‌. യഥാര്‍ത്ഥത്തില്‍ അഗ്നി 
ജ്വലിക്കുന്ന ഒരു പര്‍വ്ൃതത്തിലേക്കല്ല നിങ്ങള്‍ 
വന്നത്‌. അന്ധകാരവും ഇരുണ്ട മേഘവും 
കൊടുങ്കാറ്റും നിറഞ്ഞ ഒരു ദേശത്തേക്കല്പ 
നിങ്ങള്‍ വന്നത്‌. 1പെരുമ്പറയുടെ ശബ്ദമോ 
വാക്കുകള്‍ ഉരുവിടുമ്പോള്‍ ഉണ്ടാകുന്ന ശബ്ദ 
മോ അവിടെയില്ല. ജനം ആ സ്വരം കേട്ടപ്പോള്‍ 
മറ്റൊരു വാക്കുകളും കേള്‍ക്കരുതേ എന്നു അവര്‍ 
യാചിച്ചു. 
20“ എന്തെങ്കിലും, ഒരു മുഗം പോലുമോ പര്‍വ്വ 
തത്തെ സ്പര്‍ശിച്ചാല്‍ അത്‌ കല്ലുകൊണ്ട്‌ 
കൊല്ലപ്പെടണം”* എന്ന കല്പന കേള്‍ക്കാന്‍ 























“എന്തെങ്കിലും 
പൂറ.19:12,13. 


കൊല്ലപ്പെടണം” ഉദ്ധരണി 


എബ്രായര്‍ 12:21-13:18 


അവരാഗ്രഹിച്ചില്ല. “ഞാന്‍ ഭയത്താല്‍ വിറ 
യ്ക്കുകയായിരുന്നു.”* എന്നു മോശെ പറഞ്ഞതു 
പോലെ ജനം ആ ഭയങ്കരമായ കാര്യം കണ്ടു. 

22എന്നാല്‍ നിങ്ങളത്തരം സ്ഥലത്തേക്കല്ല 
വന്നത്‌. നിങ്ങള്‍ വന്നിരിക്കുന്ന പുതിയ സ്ഥലം 
സീയോന്‍മലയാണ്‌. ജീവിക്കുന്ന ദൈവത്തി 
നെറ സ്വര്‍ഗ്ഗീയ യെരൂശലേം നഗരത്തിലാണ്‌ 
നിങ്ങള്‍ വന്നത്‌. ആയിരക്കണക്കിനു ദൂതന്മാര്‍ 
സന്തോഷത്താല്‍ സമ്മേളിച്ചിരിക്കുന്ന സ്ഥല 
ത്താണ്‌ നിങ്ങള്‍ വന്നത്‌. 23ദൈവത്തിന്‍െറ 
ആദ്ൃജാതരുടെ സമ്മേളനത്തിലേക്കാണു 
നിങ്ങള്‍ വന്നത്‌. അവരുടെ നാമം സ്വര്‍ഗ്ഗത്തില്‍ 
ലേഖനം ചെയ്തിരിക്കുന്നു. നിങ്ങള്‍ സര്‍വ്വരു 
ടെയും വിധികര്‍ത്താവായ ദൈവത്തിലേക്കു 





1180 


യിരിക്കണം. മറ്റ്‌ ലൈംഗികപാപങ്ങളെയും 
വൃഭിചാരത്തെയും ദൈവം തീര്‍ച്ചയായും 
വിധിക്കും. $ധനമോഹത്തില്‍നിന്നും നിങ്ങ 
ളുടെ ജീവിതത്തെ വിടുതല്‍ ചെയ്തു പാലി 
ക്കുക. ഉള്ളതുകൊണ്ടു സംതൃപ്തരാകുക. ദൈവം 
പറഞ്ഞു, 

“ഞാന്‍ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുക 
യില്ല; കൈവെടിയുകയുമില്ല.” 











ആവര്‍ത്തനം 31:6 


അതിനാല്‍ ഉറപ്പിച്ച്‌ ഇങ്ങനെ പറയാം, 
“ദൈവം എന്റെ സഹായകനാണ്‌; ഞാന്‍ 

ഭയപ്പെടുകയില്ല. ജനത്തിന്‌ എന്നെ ഒന്നും 

ചെയ്യാന്‍ സാധിക്കില്ല.” സങ്കീര്‍ത്തനങ്ങള്‍ 118:6 





വന്നിരിക്കുന്നു. പൂര്‍ണ്ണരാക്കപ്പെട്ട സജ്ജനങ്ങ 
ളുടെ ആത്മാക്കളുടെ അടുത്തേക്കാണ്‌ വന്നിരി 
ക്കുന്നത്‌. 24ദൈവത്തില്‍നിന്നും പുതിയനിയമം 
ജനങ്ങള്‍ക്കായി കൊണ്ടുവന്ന യേശുവിനടു 
ത്തേക്കാണ്‌ നിങ്ങള്‍ വന്നിരിക്കുന്നത്‌. ഹാബേ 
ലിന്‍െറ രക്തത്തെക്കാളും മെച്ചപ്പെട്ട കാര്യങ്ങ 
ളെക്കുറിച്ച്‌ നമ്മോടു സംവാദിക്കുന്ന തൂവപ്പെട്ട 
രക്തത്തിന്‍െറ* സമീപത്തേക്കാണ്‌ നിങ്ങള്‍ 
വന്നിരിക്കുന്നത്‌. 
25ദൈവം സംസാരിക്കുമ്പോള്‍ ചെവികൊടു 
ക്കാന്‍ വിസമ്മതിക്കാതെ ശ്രദ്ധാലുക്കളാകു 
വിന്‍. അവര്‍ ഭൂമിയിലായിരിക്കെ അവരെ 
താക്കീതു ചെയ്തപ്പോള്‍ അത്‌ കേള്‍ക്കുവാന്‍ 
അക്കൂട്ടര്‍ വിസമ്മതിച്ചു. അവര്‍ ആരും രക്ഷ 
പെട്ടില്ല. ഇപ്പോള്‍ ദൈവം സ്വര്‍ഗ്ഗത്തില്‍നിന്നു 
സംസാരിക്കുന്നു. അത്‌ കേള്‍ക്കാതെ പിന്തി 
രിഞ്ഞു പോകുന്നത്‌ നമുക്ക്‌ കൂടുതല്‍ കഷ്ടത്തി 
നിടയാക്കും. 2അവന്‍ നേരത്തെ സംസാരിച്ച 
പ്പോള്‍ അവന്‍െറ ശബ്ദം ലോകത്തെ പിടിച്ചു 
കുലുക്കി. എന്നാല്‍ ഇപ്പോള്‍ അവന്‍ പ്രതിജ്ഞ 
ചെയ്തു. “ഒരിക്കല്‍ കൂടി ഞാന്‍ ഭൂമിയെ മാത്ര 
മല്ല ആകാശത്തെയും ഇളക്കും.” 

27“ഒരിക്കല്‍ കൂടി” എന്ന വാക്കുകള്‍ സൃഷ്ടിക്ക 
പ്പെട്ടതെല്പാം നശിപ്പിക്കപ്പെടും എന്ന്‌ വ്യക്തമാ 
ക്കുന്നു. അവയൊക്കെ ഇളക്കപ്പെടാവുന്നവ 
യാണ്‌. സ്ഥിരമായതൊക്കെയേ നിലനില്‍ക്കൂ. 
28അതിനാല്‍ സുസ്ഥിരമായ ഒരു സാമ്രാജ്യം 
നമുക്കുള്ളതില്‍ നാം കൃതജ്ഞതയുള്ളവരായിരി 
ക്കണം. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവിധ 














"നിങ്ങളുടെ നേതാക്കളെ അനുസ്മരിക്കു 
വിന്‍. അവര്‍ ദൈവത്തിന്‍െറ സന്ദേശം നിങ്ങ 
ളെ പഠിപ്പിച്ചു. അവര്‍ എങ്ങനെയാണ്‌ ജീവിച്ചു 
മരിച്ചതെന്ന്‌ ഓര്‍ത്ത്‌ അവരുടെ വിശ്വാസം 
പകര്‍ത്തുവിന്‍. 8യേശു ക്രിസ്തു ഇന്നലെയും 
ഇന്നും എന്നും ഒരുപോലെ ആയിരിക്കും. 

9 എല്ലാ അപരിചിത ഉപദേശങ്ങളും നിങ്ങളെ 
തെറ്റായ രീതിയിലേക്കു നയിക്കുവാന്‍ അനുവ 
ദിക്കരുത്‌. നിങ്ങളുടെ ഹൃദയം ഭക്ഷണക്രമചട്ട 
ങ്ങള്‍ കൊണ്ടല്ല ദൈവത്തിന്‍െറ കൃപകൊണ്ട്‌ 
ശക്തിപ്പെടുത്തുവിന്‍. അത്തരം ചട്ടങ്ങള്‍ ജന 
ങ്ങളെ സഹായിക്കയില്ല. 

10നമുക്ക്‌ ഒരു യാഗമുണ്ട്‌. യെഹുദകൂടാര 
ത്തില്‍ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതര്‍ക്ക്‌ 
നമ്മുടെ യാഗത്തില്‍നിന്ന്‌ ഭക്ഷിക്കാന്‍ സാധ്യ 
മല്ല. വ്മൃഗങ്ങളുടെ രക്തം മഹാപുരോഹിതന്‍ 
അതിവിശുദ്ധസ്ഥലത്തേക്കു സംവഹിക്കുന്നു. 
പാപപരിഹാരത്തിനു വേണ്ടി അവന്‍ രക്തം 
അര്‍പ്പിക്കുന്നു. എന്നാല്‍ ആ മൃഗങ്ങളുടെ ശരീര 
ങ്ങള്‍ കൂടാരത്തിനു വെളിയില്‍ ദഹിപ്പിക്കുന്നു. 
12അതിനാല്‍ ക്രിസ്തുവും പട്ടണത്തിനു വെളി 
യില്‍ കഷ്ടത സഹിച്ചു. ക്രിസ്തു മരിച്ചത്‌ 
അവന്‍െറ സ്വന്തം രക്തം കൊണ്ട്‌ ജനങ്ങളെ 
ശുദ്ധീകരിക്കുന്നതിനാണ്‌. 13അതിനാല്‍ വാസ 
സ്ഥലത്തിനു വെളിയില്‍ ക്രിസ്തുവിനടു 
ത്തേക്ക്‌ നാമും പോകണം. യേശുവിനുണ്ടായ 
അതേ അപമാനം നാമും സ്വീകരിക്കണം. 
ഇവിടെ, ഈ ഭൂമിയില്‍ എന്നും നിലനില്‍ 














ത്തില്‍ നാം സേവിക്കുകയും കൃതജ്ഞത അര്‍പ്പി 
ക്കുകയും ചെയ്യണം. ആദരവോടും ഭയത്തോടും 
കൂടിവേണം നാം അവനെ നമസ്കരിക്കേണ്ടത്‌. 
കാരണം ദൈവം നശീകരണശേഷിയുള്ള തീ 
പോലെയാണ്‌. 





] നിങ്ങള്‍ ക്രിസ്തുവില്‍ സഹോദരീ 
സഹോദരന്മാര്‍ ആയതുകൊണ്ട്‌ പര 
സ്പരം സ്നേഹത്തില്‍ തുടരുവിന്‍. വീട്ടി 


ക്കുന്ന ഒരു പട്ടണം നമുക്കില്ല. ഭാവിയില്‍ 
നമുക്കു കിട്ടുന്ന ആ പട്ടണത്തെ നാം പാര്‍ 
ത്തിരിക്കുന്നു. 15അതിനാല്‍ ദൈവത്തിനു യാഗ 
se ee യേശു വഴി നാം തുടരണം. ദൈവ 
ത്തിനു നമ്മുടെ നാവു കൊണ്ടുള്ള സ്തുതി 
യാണ്‌ യാഗം. 1അന്യര്‍ക്ക്‌ സല്‍കാര്യങ്ങള്‍ ചെ 
യ്യാന്‍ മറക്കരുത്‌. അന്യരുമായി പങ്കുവയ്ക്കുക. 
ഇവയാണ്‌ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന 





ലേക്ക്‌ ആള്‍ക്കാരെ സ്വീകരിച്ച്‌ എപ്പോഴും 
സഹായിക്കുവിന്‍. ചിലര്‍ അങ്ങനെ ചെയ്തി 
ട്ടുണ്ട്‌. ഇതു വഴി അവര്‍ ദൂതന്മാരെ അറിയാതെ 
തന്നെ സ്വീകരിച്ചു. 3കാരാഥധുഹത്തിലൂള്ളവരെ 
മറക്കരുത്‌. അവരോടൊപ്പം നിങ്ങളും തടവി 
ലിരുന്നു എന്നവണ്ണം സ്മരിക്കുക. ക്ലേശിത 
രെയും മറക്കരുത്‌. അവരോടൊപ്പം സഹിക്കുന്ന 
വരെപ്പോലെ അവരെ ഓര്‍ക്കുക. 

വിവാഹം എല്ലാവരാലും മാനിക്കപ്പെടണം. 
ഭാരൃഭര്‍ത്താക്കന്മാര്‍ അന്യോന്യം വിശ്വസ്തരാ 














“ഞാന്‍ 
ആവ.9:19. 


വിറയ്ക്കുകയായിരുന്നു” ഉദ്ധരണി 


തുവപ്പെട്ട രക്തം യേശുവിന്‍െറ രക്തം (മരണം). 


യാഗങ്ങള്‍. 

17നിങ്ങളുടെ നേതാക്കളെ അനുസരിക്കുകയും 
അവരോടു വിധേയത്വം ഉള്ളവരാകുകയും 
ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്വം അവര്‍ 
ക്കാണ്‌. അതിനാല്‍ നിങ്ങളുടെ ആത്മാക്കളുടെ 
സംരക്ഷണത്തിന്‌ അവര്‍ നിങ്ങളില്‍ ശ്രദ്ധവെ 
ക്കുന്നു. അവര്‍ സന്താപം ഒട്ടും ഇല്ലാതെ പൂര്‍ണ്ണ 
സന്തോഷത്തോടെ അവരുടെ ജോലി ചെയ്യേ 
ണ്ടതിന്‌ അവരെ അനുസരിക്കുക. അല്ലെങ്കില്‍ 
നിങ്ങള്‍ക്കു നല്ലതല്ല. 

1ഞങ്ങള്‍ക്കുവേണ്ടി തുടര്‍ന്നും പ്രാര്‍ത്ഥി 
ക്കുക. എന്തുകൊണ്ടെന്നാല്‍ ഞങ്ങളുടെ ഹൃദയം 
സത്ൃയസന്ധമാണെന്നും ഞങ്ങള്‍ എപ്പോഴും 


1181 


ശരിയായ കാര്യങ്ങള്‍ മെച്ചമായി പ്രവര്‍ത്തി 
ക്കാന്‍ ശ്രമിക്കുമെന്നും ഉള്ളതിനാല്‍ ഞങ്ങള്‍ക്കുറ 
പ്പുണ്ട്‌. 19നിങ്ങളുടെ അടുത്തേക്ക്‌ ദൈവം 
എന്നെ തിരികെ അയയ്ക്കുവാ൯ നിങ്ങള്‍ പ്രാര്‍ 
ത്ഥിക്കണമെന്ന്‌ ഞാനഭ്യര്‍ത്ഥിക്കുന്നു. മറ്റെന്തി 
നെക്കാളും ഞാനിതാഗ്രഹിക്കുന്നു. 
2021അവനാഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നിര്‍വ 
ഹണത്തിനായി നിങ്ങള്‍ക്കാവശ്യമുള്ള എല്ലാ 
നല്ല കാര്യങ്ങളും സമാധാനത്തിന്‍റെ ദൈവം 
നല്‍കണമേയെന്നു ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു. 
നമ്മുടെ കര്‍ത്താവായ യേശുവിനെ മരണ 
ത്തില്‍നിന്നും ഉയിര്‍പ്പിച്ചവനാണ്‌ ദൈവം. 
അവന്‍െറ ആടുകളുടെ വലിയ ഇടയനായ 
നമ്മുടെ കര്‍ത്താവായ യേശുവിനെ മരണ 
ത്തില്‍നിന്നും ഉയിര്‍പ്പിച്ചതു ദൈവമാകുന്നു. 
യേശു ഉയിര്‍ത്തെഴുന്നേറ്റപ്പോള്‍ അവന്‍െറ 
ചൊരിയപ്പെട്ട രക്തത്തിന്റെ ശക്തി അവ 
നോടു കൂടെ ഉണ്ടായിരുന്നു. എന്നെന്നേക്കും 
നിലനില്‍ക്കുന്ന നിയമം തുടങ്ങിയത്‌ അവന്‍െറ 
രക്തമാണ്‌. അവനെ പ്രീതനാക്കുന്ന കാര്യങ്ങള്‍ 











എബ്രായര്‍ 13:19-25 


ദൈവം നമ്മില്‍ ചെയ്യട്ടെ എന്നു ഞാന്‍ പ്രാര്‍ 
ത്ഥിക്കുന്നു. യേശുക്രിസ്തു വഴി അവന്‍ ആ 
കാര്യങ്ങള്‍ ചെയ്യണമെന്നു ഞാന്‍ ആവശ്യ 
പ്പെടും. യേശുവിന്‌ എന്നും മഹത്വം ഉണ്ടാകട്ടെ 
ആമേന്‍. 

മാഞാന്‍ പറഞ്ഞ കാര്യങ്ങള്‍ ക്ഷമാപൂര്‍വ്വം 
കേള്‍ക്കണമെന്നു എന്‍െറ സഹോദരീസഹോദ 
രന്മാരേ ഞാന്‍ നിങ്ങളോടപേക്ഷിക്കുന്നു. നിങ്ങ 
ളെ ശക്തിപ്പെടുത്താനാണ്‌ ഞാന്‍ ഈ കാര്യ 
ങ്ങള്‍ പറഞ്ഞത്‌. ഈ കത്ത്‌ അത്ര ദീര്‍ഘവും 
അല്ല. തിമൊഥെയൊസ്‌ ജയില്‍ വിമുക്ത 
നായി എന്നത്‌ നിങ്ങളറിയണമെന്ന്‌ ഞാനാഗ്ര 
ഹിക്കുന്നു. അവന്‍ വേഗം എന്‍െറയടുത്തേക്കു 
വരികയാണെങ്കില്‍ ഞങ്ങള്‍ രണ്ടുപേരും 
നിങ്ങളെ കാണാന്‍ വരും. 24നിങ്ങളുടെ എല്ലാ 
നേതാക്കന്മാര്‍ക്കും എല്ലാ ദൈവജനത്തിനും 
വന്ദനം പറയുവിന്‍. ഇതല്യയിലെ വിശ്വാ 
സികള്‍ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. 

2ദൈവകൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ 
ഉണ്ടായിരിക്കട്ടെ. 














1182 


യാക്കോബ്‌ 
എഴുതിയ ലേഖനം 


ദൈവത്തിന്‍െറയും യേശുക്രിസ്തുവിന്‍െറ 
യും ദാസനായ യാക്കോബ്‌, ലോകത്തിലെ 


എന്ന്‌ ഒരുവന്‍ പറയരുത്‌. ദുഷ്ടത ദൈവത്തെ 
പ്രലോഭിപ്പിക്കില്ല. തന്നെയുമല്ല ദൈവം 





ല്ലായിടത്തുമായി ചിതറിക്കിടക്കുന്ന ദൈവജന 
ത്തിന്‌ വന്ദനം ചൊല്ലുന്നു. 


വിശ്വാസവും വിജ്ഞാനവും 

എന്‍െറ സഹോദരരേ, പല തരത്തിലുള്ള 
കേശങ്ങള്‍ നിങ്ങള്‍ക്കു കാണും. എന്നാല്‍ ഇവ 
സംഭവിക്കുമ്പോള്‍ നിങ്ങള്‍ വളരെ സന്തുഷ്ടരാ 
കണം. എന്തുകൊണ്ടെന്നാല്‍ നിങ്ങളുടെ 
വിശ്വാസം പതീക്ഷിക്കുന്നതോടൊപ്പം നിങ്ങ 
ളുടെ ക്ഷമയും നിങ്ങള്‍ക്കറിയാം. നിങ്ങള്‍ 
ചെയ്യുന്നതെന്തോ അതില്‍ നിങ്ങളൂടെ ക്ഷമപൂ 
ര്‍ണ്ണമായും കാണിക്കണം. അപ്പോള്‍ നിങ്ങള്‍ 
പൂര്‍ണ്ണരും കുറ്റമറ്റവരുമാകും. നിങ്ങള്‍ക്കാവശ്യ 
മുള്ളതെല്ലാം നിങ്ങള്‍ക്കു കിട്ടും. എന്നാല്‍ നിങ്ങ 
ളിലാര്‍ക്കെങ്കിലും ജ്ഞാനം ആവശ്യമാണെ 
ങ്കില്‍ നിങ്ങള്‍ ദൈവത്തോട്‌ അതു ചോദി 
ക്കണം. ദൈവം ഉദാരശീലനാണ്‌. എല്ലാവര്‍ക്കും 
നല്‍കുന്നതില്‍ അവന്‍ ആനന്ദം കൊള്ളുന്നു. 
അതിനാല്‍ ദൈവം നിങ്ങള്‍ക്കു വിജ്ഞാനം 
തരും. നിങ്ങള്‍ ദൈവത്തോടു ചോദിക്കുമ്പോള്‍ 
വിശ്വാസപൂര്‍വ്വം ചോദിക്കണം. ദൈവത്തെ 
സംശയിക്കരുത്‌. സംശയിക്കുന്നവന്‍ കടലിലെ 
തിരപോലെയാണ്‌. കാറ്റ്‌ തിരയെ താഴേയ്ക്കും 
മേലേയ്ക്കും ഉലയ്ക്കുന്നു. സംശയിക്കുന്നവന്‍ 
ആ തിരപോലെയാണ്‌. 7&സംശയിക്കുന്നവന്‍ 
വിരുദ്ധങ്ങളായ രണ്ടു കാര്യങ്ങള്‍ ഒരേസമയം 
ചിന്തിക്കുന്നു. അവന്‍ ചെയ്യുന്നതിനെക്കുറിച്ച്‌ 
അവനൊന്നും തീരുമാനിക്കാന്‍ വയ്യ. കര്‍ത്താ 
വില്‍നിന്ന്‌ എന്തെങ്കിലും കിട്ടുമെന്ന്‌ അത്തര 
മൊരുവന്‍൯ വിചാരിക്കരുത്‌. 











യഥാര്‍ത്ഥ ധനം 

9ഒരു വിശ്വാസി ദരിദ്രനെങ്കില്‍ ദൈവം 
അവനെ ആത്മാവില്‍ സമ്പന്നനാക്കിയതില്‍ 
അവന്‍ അഭിമാനിക്കണം. 10ഒരു വിശ്വാസി ധനി 
കനെങ്കില്‍ അവന്‍ ആത്മാവില്‍ ദരിദ്രനാ 
ണെന്ന്‌ ദൈവം ചൂണ്ടിക്കാട്ടിയതിലവന്‍ അഭി 
മാനിക്കട്ടെ. കാട്ടുപൂവ്‌ പോലെ ധനികന്‍ മരി 
ക്കും. മനോഹരമായ പുഷ്പം ഏറിവരുന്ന 
സൂര്യതാപത്താല്‍ ഉണങ്ങിക്കരിഞ്ഞു ഭംഗി 
നശിച്ചു കൊഴിയുമ്പോലെയാണ്‌ ധനികനും. 
വ്യാപാരപദ്ധതികള്‍ തയ്യാറാക്കുന്നതിനിടയ്ക്ക്‌ 
അവന്‍ മരിക്കും. 





പ്രലോഭനം ദൈവത്തില്‍നിന്നല്ല 

ദാപ്രലോഭിതനായ ശേഷവും ഒരുവന്‍ ദൃഡത 
യോടെ നില്‍ക്കുന്നുവെങ്കില്‍ അവന്‍ സന്തോ 
ഷിക്കും. എന്തുകൊണ്ടെന്നാല്‍ അവന്‍െറ 
വിശ്വാസം തെളിയിക്കപ്പെട്ട ശേഷം നിത്യ 
ജീവന്‍െറ പ്രതിഫലം ദൈവം അവനു നല്‍കും. 
തന്നെ സ്നേഹിക്കുന്ന ഏവര്‍ക്കും ദൈവം ഇത്‌ 
വാഗ്ദാനം ചെയ്തിട്ടുണ്ട്‌. 3്രലോഭിതനാകു 
മ്പോള്‍ “ദൈവം എന്നെ പ്രലോഭിപ്പിക്കുന്നു” 











തനിയെ ആരെയും പ്രലോഭിപ്പിക്കുകയും ഇല്ല. 
14ഒരുവനാഗ്രഹിക്കുന്ന ദുഷ്ടതകളാണ്‌ അവനെ 
പ്രലോഭിതനാക്കുന്നത്‌. അവന്‍െറ തന്നെ ദുരാ 
ഗ്രഹങ്ങള്‍ അവനെ വഴിമാറ്റുകയും കെണിയി 
ലാക്കുകയും ചെയ്യുന്നു. 15ഈ ആഗ്രഹം ഒരിക്കല്‍ 
രൂപം കൊണ്ടാല്‍ വളര്‍ന്നു വലുതാകുകയും 
പാപത്തിനു ജന്മം നല്‍കുകയും ചെയ്യുന്നു. 
പാപം മരണത്തെ പ്രസവിക്കുന്നു. 

16എനന്‍െറ പ്രിയ സഹോദരരേ, ഇക്കാര്യത്തെ 
ക്കുറിച്ച്‌ നിങ്ങള്‍ വിഡ്ന്ഥികളാകരുത്‌. 17എല്ലാ 
നന്മയും ദൈവത്തില്‍നിന്നു വരുന്നു. എല്ലാ 
പരിപൂര്‍ണ്ണദാനവും ദൈവത്തില്‍നിന്നാണ്‌. 
ഈ നല്ല ദാനങ്ങളെല്ലാം വരുന്നത്‌ വെളിച്ച 
ത്തിന്‍െറ പിതാവില്‍നിന്നാണ്‌. ദൈവം എന്നും 
ഒരുപോലെയാണ്‌. അവനു മാറ്റമില്ല. 8സത്യവ 
ചനത്തിലൂടെ ജീവന്‍ തരുവാന്‍ ദൈവം തീരുമാ 
നിച്ചു. അവന്‍ സൃഷ്ടിച്ച എല്ലാറ്റിനെക്കാളും 
നമുക്കു പ്രാധാന്യം ഉണ്ടാക്കുവാന്‍ അവനാ 
ഗ്രഹിച്ചു. 


























അനുസരണ 

19 എന്‍െറ പ്രിയ സഹോദരരേ, സംസാരിക്കു 
ന്നതിനേക്കാള്‍ അധികം കേള്‍ക്കുവാന്‍ താല്പര്യം 
കാട്ടുക. എളുപ്പം കോപിക്കരുത്‌. 2ഒരു മനുഷ്യ 
നന്‍െറെ കോപം ദൈവം ആഗ്രഹിക്കും പോലെ 
ജീവിക്കാന്‍ അവനെ സഹായിക്കില്ല. 2അതു 
കൊണ്ട നിങ്ങള്‍ ചെയ്യുന്ന എല്ലാ ദുഷ്കര്‍മ്മങ്ങ 
ളെയും ജീവിതത്തില്‍നിന്നും അകറ്റുക. വിനീ 
തരാകുകയും നിങ്ങളുടെ ഹൃദയത്തില്‍ പാകി 
യിരിക്കുന്ന ദൈവത്തിന്‍െറ പാഠങ്ങള്‍ സ്വീക 
രിക്കുകയും ചെയ്യുക. ഈ ഉപദേശത്തിനു 
നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാനുള്ള കഴി 
വൂണ്ട്‌. 

2ദൈവത്തിന്‍െറെ ഉപദേശം പറയുന്നതെന്തെ 
ന്നോ അതു ചെയ്യുക. വെറുതെ കേള്‍ക്കുക 
മാത്രം ചെയ്തുകൊണ്ട്‌ ഒന്നും ചെയ്യാതെ അല 
സരായി ഇരിക്കുകയുമരുത്‌. എന്തുകൊണ്ടെ 
ന്നാല്‍ വെറുതെ ഇരുന്നു കേള്‍ക്കുമ്പോള്‍ 
നിങ്ങള്‍ നിങ്ങളെത്തന്നെ കബളിപ്പിക്കുക 
യാണ്‌. ദൈവത്തിന്‍െറ ഉപദേശം കേട്ടിട്ട്‌ 
ഒന്നും ചെയ്യാതിരിക്കുന്നവന്‍ തന്‍െറ തന്നെ 
മുഖം കണ്ണാടിയില്‍ നോക്കുന്നവനെപ്പോലെ 
യാണ്‌. 24അവന്‍ അവനെത്തന്നെ കാണുകയും 
പോകുമ്പോള്‍ താ൯ എങ്ങനെയിരിക്കുന്നുവെ 
ന്നു അതിവേഗം മറക്കുകയും ചെയ്യും. 2ജന 
ങ്ങളെ സ്വതന്ത്രരാക്കുന്ന ദൈവത്തിന്‍െറ ന്യായ 
പ്രമാണങ്ങള്‍ ശ്രദ്ധാപൂര്‍വ്വം പഠിക്കുന്നവനാണ്‌ 
യഥാര്‍ത്ഥ സന്തോഷവാ൯. അവന്‍ ആ പഠനം 
തുടരും. അവന്‍ ദൈവത്തിന്‍െറ ഉപദേശം ശ്രദ്ധി 
ക്കുകയും കേട്ടത്‌ മറക്കാതിരിക്കുകയും ചെയ്യും. 
പഠിച്ചത്‌ അനുസരിക്കുന്ന ആ മനുഷ്യന്‍ ഇതു 
ചെയ്യുമ്പോള്‍ അത്‌ അവനെ സന്തോഷവാ 
നാക്കും. 








1183 


ദൈവാരാധനയ്ക്കുള്ള നേര്‍മാര്‍ഗ്ഗം 

26ഒരുവന്‍ ചിന്തിച്ചേക്കാം അവന്‍ ഒരു മതാനു 
യായി ആണെന്ന്‌. എന്നാല്‍ അവന്‍ പറയരു 
താത്ത കാര്യങ്ങള്‍ പറയുമ്പോള്‍ അവനെത്ത 
ന്നെ കബളിപ്പിക്കുന്നു. അവന്‍െറ “മതം” ഒന്നി 
നും കൊള്ളാത്തതാണ്‌. 27ദൈവത്തിനു സ്വീകാ 
രമായ മതമോ (ആരാധന); അനാഥരെയും 
വിധവകളെയും അവരുടെ കഷ്ടപ്പാടുകളില്‍ 
സഹായിക്കുകയും ലോകത്തിലെ കളങ്കം പുര 
ളാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നതാകുന്നു. 
ഇത്തരം ആരാധനയെയാണ്‌ പിതാവായ 
ദൈവം ശുദ്ധവും കറപുരളാത്തതുമായി കരുതു 
ന്നത്‌. 


എല്ലാവരെയും സ്നേഹിക്കുക 

എന്‍െറ സഹോദരരേ, മഹത്വമുള്ള കര്‍ത്താ 
വായ യേശുക്രിസ്തുവില്‍ വിശ്വാസിക 
ളാണ്‌ നിങ്ങള്‍. അതുകൊണ്ട ചിലര്‍ മറ്റുചിലരേ 
ക്കാള്‍ പ്രധാനരാണെന്ന്‌ വിചാരിക്കരുത്‌. ആ 
കര്‍ഷകമായ വേഷത്തില്‍ സ്വര്‍ണ്ണമോതിരമണി 
ഞ്ഞ ഒരുവനും പഴയതും മുഷിഞ്ഞതുമായ 
വസ്ത്രം ധരിച്ച വേറൊരുവനും നിങ്ങളുടെ 
ഇടയിലേക്കു വരുന്നുവെന്നു വിചാരിക്കുക. 3പ 
ത്യേകം ശ്രദ്ധകൊടുത്ത്‌, “വരൂ, ഈ നല്ല ഇരിപ്പ 
ടത്തില്‍ ഇരിക്കൂ” എന്ന്‌ മനോഹരവസ്ത്ര 
ധാരിയോട്‌ നിങ്ങള്‍ പറയും. എന്നാല്‍ ദരിദ്ര 
നോടോ, “അവിടെ നില്‍ക്ക്‌” എന്നോ “വന്ന്‌ 
ഞങ്ങളുടെ കാല്‍ക്കീഴില്‍ ഇരിക്ക്‌” എന്നോ പറ 
യും. 4എന്താണ്‌ നിങ്ങള്‍ ഈ ചെയ്യുന്നത്‌? 
നിങ്ങള്‍ ചിലരെ മറ്റുള്ളവരെക്കാള്‍ പ്രധാനിക 
ളാക്കുന്നു. ഏതുമനുഷ്യനാണ്‌ മെച്ചമെന്നു ദുഷ്ട 
വിചാരത്തോടെ നിങ്ങള്‍ തന്നെ തീരുമാ 
നിക്കുന്നു. 
ട്രശദ്ധിക്കുക, എനെറെ പ്രിയ സഹോദരരേ, 
വിശ്വാസം കൊണ്ട്‌ സമ്പന്നരാകാന്‍ ദൈവം 
ദരിദ്രരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തന്നെ 
സ്നേഹിക്കുന്നവര്‍ക്ക്‌ വാഗ്ദാനം ചെയ്ത 
രാജ്യം സ്വീകരിക്കാന്‍ ദൈവം അവരെ തെര 
ഞ്ഞെടുത്തു. എന്നാല്‍ നിങ്ങള്‍ ദരിദ്രരോട്‌ 
അനാദരവു കാണിച്ചു. നിങ്ങള്‍ക്കറിയാം സമ്പ 
ന്നരാണ്‌ നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും 
നിയന്ത്രിക്കാന്‍ ശ്രമിക്കുന്നതെന്ന്‌. അവര്‍ തന്നെ 
യാണ്‌ നിങ്ങളെ കോടതിയില്‍ കയറ്റുന്നതും. 
"നിങ്ങള്‍ അവകാശമാക്കുന്ന ക്രിസ്തുവിന്‍െറ 
സല്‍പേരിനെ മലിനപ്പെടുത്താ൯ ശ്രമിക്കുന്ന 
ജനവും സമ്പന്നരാണ്‌. 

8ഒരു ന്യായപ്രമാണം എല്ലാ ന്യായപ്രമാണ 
ത്തെയും ഭരിക്കുന്നു. ഈ രാജകീയ ന്യായപ്ര 
മാണം തിരുവെഴുത്തില്‍ ഇങ്ങനെ കാണുന്നു: 
“നിങ്ങള്‍ നിങ്ങളെത്തന്നെ സ്നേഹിക്കുന്നതു 
പോലെ അന്യരെയും സ്നേഹിക്കുക”. ഈ 
ന്യായപ്രമാണം അനുസരിക്കുന്നുവെങ്കില്‍ നി 
ങ്ങള്‍ ചെയ്യുന്നത്‌ ശരിയാണ്‌. 9എന്നാല്‍ ഒരാളെ 
നിങ്ങള്‍ മറ്റൊരാളെക്കാള്‍ പ്രാധാന്യമുള്ളവനെ 
പോലെ കരുതി സ്വീകരിക്കുകയാണെങ്കില്‍ 
നിങ്ങള്‍ പാപം ചെയ്യൂന്നു. ആ ന്യായപ്രമാണം 
ദൈവത്തിന്‍െറ ന്യായപ്രമാണ ലംഘനത്തിന്‌ 
നിങ്ങളില്‍ കുറ്റം ചാര്‍ത്തും. 10ദൈവത്തിന്‍ററെ 
ന്യായപ്രമാണമെല്പാം ഒരുവന്‍ പിന്തുടര്‍ന്നി 
രിക്കാം. എന്നാലാമനുഷ്യന്‍ ഒരു കല്പന പാലി 
ക്കുന്നതില്‍ വീഴ്ചവരുത്തിയാല്‍ അവന്‍ ന്യായ 
പ്രമാണത്തിലെ എല്ലാ കല്പനകളും ലംഘിച്ചതു 
പോലെ കുറ്റാരോപിതനാകും. 11*വ്യഭിചാരം 
































“നിങ്ങള്‍ ... സ്നേഹിക്കുക” ലേവ്യ. 19:18. 


യാക്കോബ്‌ 1:26-2:23 


ചെയ്യരുതെന്ന്‌”. ആജ്ഞാപിച്ച അതേ ദൈവം 
തന്നെയാണ്‌“ കൊല്ലരുത്‌”* എന്നും കല്ലിച്ചിട്ടു 
ള്ളത്‌. അതുകൊണ്ട്‌ നീ വൃഭിചരിക്കുന്നില്ലെ 
ങ്കിലും ഒരുവനെ കൊന്നാല്‍ നീ ദൈവത്തിന്‍െറ 
ന്യായപ്രമാണം എല്ലാം ലംഘിച്ചതിനുള്ള കുറ്റ 
ക്കാരനാകും. സ്വാതന്ത്രത്തെ സംബന്ധിച്ച 
ന്യായപ്രമാണത്താല്‍ നിങ്ങളെയും വിധി 
യ്ക്കും. നിങ്ങളുടെ വാക്കുകളിലും പ്രവര്‍ത്തിക 
ളിലും എല്ലാം ഇതോര്‍ക്കുവി൯. 13അതേ, നി 
ങ്ങള്‍ അന്യരോട്‌ കരുണ തീര്‍ച്ചയായും കാണി 
ക്കണം. നിങ്ങള്‍ കരുണ കാണിച്ചില്ലെങ്കില്‍ 
ദൈവം നിങ്ങളെ വിധിയ്ക്കുമ്പോള്‍ അവന്‍ 
നിങ്ങളോടും കരുണ കാണിക്കില്ല. എന്നാല്‍ 
കരുണ കാണിച്ചവന്‌ വിധിനേരത്തും ഭീതി 
കൂടാതെ നില്‍ക്കാം. 





വിശ്വാസവും സല്‍പ്രവര്‍ത്തികളും 

14എന്‍ററ സഹോദരരേ, ഒരുവന്‍ വിശ്വാസം 
ഉണ്ടെന്നു പറയുകയും ഒന്നും ചെയ്യാതിരിക്കു 
കയും ചെയ്താല്‍ ആ വിശ്വാസത്തിന്‌ ഒരു 
വിലയുമില്ല. അത്തരം വിശ്വാസം അവനെ 
രക്ഷിക്കുമോ? ഇല്ല! 4്രകിസ്തുവിലെ ഒരു 
സഹോദരനോ സഹോദരിക്കോ ഭക്ഷണമോ 
വസ്ത്രമോ ആവശ്യമായിരിക്കാം. 1അവനോടു 
നിങ്ങള്‍, “ദൈവം നിങ്ങളോടു കൂടെ ഇരിക്കട്ടെ 
എന്നും നിങ്ങള്‍ക്കു വേണ്ടത്ര തിന്നുവാനും 
തണുപ്പ്‌ കൂടാതെയിരിക്കുവാനും കഴിയുമെന്നു 
ഞാ൯ ആശിക്കുന്നു എന്നു പറയുന്നു.” അവ 
നോടു നിങ്ങള്‍ ഇങ്ങനെ പറയുമെങ്കിലും 
അവനാവശ്യമുള്ളവ നിങ്ങള്‍ കൊടുക്കില്ല. 
നിങ്ങള്‍ അവനെ സഹായിച്ചില്ലെങ്കില്‍ നിങ്ങ 
ളുടെ വാക്ക്‌ വില കെട്ടതാണ്‌. 17അതുതന്നെ 
യാണ്‌ വിശ്വാസത്തിന്‍െറ കാര്യവും. വിശ്വാ 
സം ഒന്നും ചെയിക്കുന്നില്ലെങ്കില്‍ ആ വിശ്വാ 
സം മരിച്ചതാണ്‌. കാരണം അതു ഒറ്റയ്ക്കാണ്‌. 

18ഒരു മനുഷ്യന്‍ ഇങ്ങനെ പറഞ്ഞിരിക്കാം, 
“നിനക്ക്‌ വിശ്വാസം ഉണ്ട്‌. എനിക്കു പ്രവൃത്തി 
യുമുണ്ട്‌. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നീ 
കാണിക്കു, എന്‍െറ പ്രവൃത്തിയാല്‍ എന്‍െറ 
വിശ്വാസം കാണിക്കാന്‍ എനിക്കു കഴിയും. 
”19ഏക ദൈവമേയുള്ളൂ എന്നു നിങ്ങള്‍ വിശ്വ 
സിക്കുന്നു. നല്ലത്‌! പിശാചുക്കളും അതു തന്നെ 
വിശ്വസിക്കുന്നു. അവര്‍ ഭയം കൊണ്ട്‌ വിറയ്ക്കു 
കയും ചെയ്യുന്നു. 
20തൂഡ്ഥാ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം 
വില കെട്ടതാണെന്ന്‌ നിങ്ങളെ തീര്‍ച്ചയായും 
കാണിക്കേണ്ടതുണ്ടോ? 21അബ്രാഹാം നമ്മുടെ 
പിതാവാണ്‌. അബ്രാഹാം തന്‍െറ പ്രവൃത്തി 
യാല്‍ ദൈവമുമ്പാകെ നീതിമാനാക്കപ്പെട്ടു. 
യാഗപീഠത്തില്‍, തന്‍റ മകനായ യിസ്ഹാ 
ക്കിനെ അവന്‍ ദൈവത്തിനര്‍പ്പിച്ചു. 22അബ്രാ 
ഹാമിന്‍െറ വിശ്വാസവും കര്‍മ്മവും ഒരേ 
പോലെ പ്രവര്‍ത്തിച്ചത്‌ നിങ്ങള്‍ കാണുക. 
അവന്‍െറ പ്രവൃത്തിയാല്‍ അവന്‍െറ വിശ്വാ 
സം പൂര്‍ത്തീകരിക്കപ്പെട്ടു. “അബ്രാഹാം ദൈ 
വത്തെ വിശ്വന്സിച്ചു. ആ വിശ്വാസം അബ്രാ 
ഹാമിനെ ദൈവമുമ്പാകെ നീതീകരിച്ചു” * 
എന്നുള്ളതു തിരുവെഴുത്തിനന്‍െറെ പൂര്‍ണ്ണാര്‍ത്ഥം 
ഇതു കാണിക്കുന്നു. “ദൈവത്തിന്‍െറ സ്നേഹി 



























































“വ്യഭിചാരം ചെയ്യരുതെന്ന്‌” ഉദ്ധരണി പുറ. 20:14. 
“കൊല്ലരുത്‌” ഉദ്ധരണി പുറ. 20:13, ആവ. 5:17. 
“അബ്രാഹാം ... 


നീതീകരിച്ചു” ഉദ്ധരണി ഉല്ല. 15:6. 








യാക്കോബ്‌ 2:24-4:6 1184 

തനെന്ന്‌"* അബ്രാഹാമിനെ വിളിച്ചു. ക്രു സഹോദരരേ, ഇതു സംഭവിക്കരുത്‌. 11ഒരേ 
വെറ പ്രവൃത്തിയാലാണ്‌ ദൈവസമക്ഷം നീര്‍ച്ചാലില്‍ നിന്ന്‌ മധുരവും കയ്പുമുള്ള ജലം 
അവന്‍ നീതീകരിക്കപ്പെടുക എന്നും നിങ്ങള്‍ ഒഴുകുകയോ? ഇല്ല. 1എന്‍െറ സഹോദരരേ, 
കാണുന്നു. വിശ്വാസം ഒന്നു കൊണ്ടുമാത്രം അത്തിമരത്തിന്‌ ഒലിവുഫലമോ മുന്തിരി 


ഒരുവനു നീതീകരിക്കപ്പെടാ൯ കഴിയില്ല. 
25വേശ്യയായിരുന്ന രാഹാബാണ്‌ മറ്റൊരു 
ദാഹരണം. അവളുടെ പ്രവൃത്തി അവളെ ദൈവ 
സമക്ഷം നീതീകരിച്ചു. ദൈവജനത്തിനായി 
അവള്‍ ചാരന്മാരെ സഹായിച്ചു അവള്‍ 
അവരെ അവളുടെ വീട്ടിലേക്കു സ്വാഗതം 
ചെയ്യുകയും മറ്റൊരു വഴിയേ രക്ഷപ്പെടാന്‍ 
അവരെ സഹായിക്കുകയും ചെയ്തു. 2ആത്മാ 
വില്ലാത്ത ഒരു മനുഷ്യന്‍െറ ശരീരം മരിച്ചതാണ്‌. 
വിശ്വാസത്തിന്‍റെ കാര്യവും അതു തന്നെ- 
പ്രവര്‍ത്തിക്കാത്ത വിശ്വാസം ചത്തതാണ്‌! 








ഭാഷണ നിയന്ത്രണം 

എന്‍റെ സഹോദരരേ, നിങ്ങളിലേറെ 

പേരും അദ്ധ്യാപകരാകാന്‍ പാടില്ലാത്തത്‌ 
എന്തുകൊണ്ട്‌? കാരണം ഞങ്ങള്‍ അദ്ധ്യാപ 
കരെ മറ്റുള്ളവരെക്കാള്‍ കര്‍ശനമായി ദൈവം 
വിധിക്കുമെന്ന്‌ നിങ്ങള്‍ക്കറിയാമല്ലോ? 2നമ്മളെ 
ല്ലാവരും ധാരാളം തെറ്റുകള്‍ വരുത്തും. പറയുന്ന 
തില്‍ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരുവനുണ്ടെ 
ങ്കില്‍ അവന്‍ പരിപൂര്‍ട നാകും. തന്‍െറ ശരീര 
ത്തെ പൂര്‍ണ്ണമായും നിയന്ത്രിക്കാനും അവനു 
കഴിയും. 3നമ്മെ അനുസരിക്കാനായി കൂതിര 
യുടെ വായില്‍ നാം കടിഞ്ഞാണിടുന്നു. ആ 
കടിഞ്ഞാണ്‌ കൊണ്ട കുതിരയുടെ ദേഹം മുഴുവ 
നെയും നമുക്കു നിയന്ത്രിക്കാനാകും. 4കച്പലി 
നെറ കാര്യവും അതുപോലെ തന്നെ. കപ്പല്‍ 
വലുതും ശക്തിയുള്ള കാറ്റിനാല്‍ ചലിക്കുന്നതും 
ആണ്‌. പക്ഷേ തീരെ ചെറിയ ചുക്കാന്‍ ക 
ലിനെ നിയന്ത്രിക്കുന്നു. ചുക്കാന്‍ പിടിക്കുന്ന 
വന്‍ കപ്പലിന്‍െറ ഗതി തീരുമാനിക്കുന്നു. മനു 
ഷ്യനാഗ്രഹിക്കുന്നിടത്തു കപ്പല്‍ പോകും. 5അതു 
തന്നെയാണ്‌ നമ്മുടെ നാവിന്‍െറ കാര്യവും. 
അതു നമ്മുടെ ശരീരത്തിന്‍െറ ചെറിയ ഒരു 
ഭാഗമെങ്കിലും വലിയ കാര്യങ്ങള്‍ ചെയ്യുന്ന 
തിനെപ്പറ്റി പുകഴ്ച പറയുന്നു. 

വലിയൊരു കാടിനെ ചെറിയ തീപ്പൊരി 
യാല്‍ ചുട്ടു എരിച്ചുകളയാം. നോവ്‌ അഗ്നി 
പോലെയാണ്‌. നമ്മുടെ ശരീരത്തില്‍ വച്ച്‌ 
ദുഷ്ടതയുടെ ഒരു ലോകമാണ്‌ അത്‌. എങ്ങനെ 
യെന്നാല്‍ നാവ്‌ ശരീരം വഴി അതിന്‍െറ 
ദുഷ്ടത പരത്തുന്നു. ജീവിതത്തെ ആകെ സ്വാ 
ധീനിക്കുന്ന അഗ്നിയ്ക്ക്‌ അതു തുടക്കം ഇടും. 
നാവിന്‌ നരകത്തില്‍നിന്നാണ്‌ ഈ അഗ്നി 
കിട്ടുന്നത്‌. മത്സ്യങ്ങള്‍, പക്ഷികള്‍ ഇഴജന്തു 
ക്കള്‍ തുടങ്ങി എല്ലാത്തരം വന്യമൃഗങ്ങളെയും 
മനുഷ്യര്‍ക്ക്‌ ഇണക്കിയെടുക്കാം. ജനം ഇതിനെ 
യെല്ലാം നേരത്തേ തന്നെ ഇണക്കിയിരിക്കുന്നു. 
പക്ഷേ നാവിനെ മെരുക്കിയെടുക്കാന്‍ ആര്‍ക്കും 
സാധിക്കയില്ല. അതു വന്യവും ദുഷ്ടവുമാണ്‌. 
അതു നിറയെ മാരകമായ വിഷമാണ്‌. 9നാവു 
കൊണ്ട്‌ നാം നമ്മുടെ കര്‍ത്താവും പിതാവു 
മായവനെ സ്തുതിക്കുന്നു. സ്തുതിക്കുവാ൯ 
ഉപയോഗിക്കുന്ന നാവുകൊണ്ടുതന്നെ ജന 
ങ്ങളെ നാം ശപിക്കുന്നു. ജനമാകട്ടെ ദൈവ 
ത്തിന്‍റെ തന്നെ ഛായയിലാണ്‌ സൃഷ്ടിക്കപ്പെ 
ട്ടിരിക്കുന്നത്‌. 1സ്തുതിയും ശാപവും ഒരേ 
വായില്‍നിന്നു തന്നെ വരുന്നു. എന്‍െറ പ്രിയ 

















“ദൈവത്തിന്‍െറ സ്നേഹിതന്‍” ഉദ്ധരണി 2 ദിന. 
20:7; യെശ. 41:8. 


വള്ളിക്ക്‌ അത്തിപ്പുഴമോ ഉണ്ടാക്കുവാന്‍ സാധി 
ക്കുമോ? ഇല്ല. ഉപ്പു കലര്‍ന്ന വെള്ളം നിറഞ്ഞ 
കിണറിന്‌ ശുദ്ധജലം തരാന്‍ സാധിക്കില്ല. 


ശരിയായ ജ്ഞാനം 

വിവേകിയും ധാരണാ സമ്പന്നനുമായ ഒരു 
വനെങ്കിലും യഥാര്‍ത്ഥത്തില്‍ നിങ്ങളിലു 
ണ്ടോ? ഉണ്ടെങ്കില്‍ നേരായി ജീവിച്ച്‌ തന്‍െറ 
വിവേകം അവന്‍ കാണിക്കണം. അവന്‍ നല്ല 
കാര്യങ്ങള്‍ വിനീതമായി ചെയ്യണം. വിവേകി 
സ്വയം പുകഴ്ത്തുകയില്ല. 4നിങ്ങള്‍ തന്‍ 
കാര്യം നോക്കുന്നവരും ഹൃദയത്തില്‍ കടുത്ത 
അസൂയ പേറുന്നവരുമെങ്കില്‍ പുകഴ്ച പറ 
യാന്‍ കാരണം ഒന്നുമില്ല. നിങ്ങളുടെ പുകഴ്‌ 
ത്തല്‍ സത്യത്തെ മറയ്ക്കുന്ന ഒരു നുണയാണ്‌. 
15അത്തരം “ബുദ്ധി” ദൈവത്തില്‍നിന്നുള്ളതല്ല. 
ആ ബുദ്ധി ലോകത്തില്‍നിന്നുള്ളതാണ്‌. അത്‌ 
ആത്മീയമല്പ, പൈശാചികമാണ്‌. 1 എവിടെ 
അസൂയയും സ്വാര്‍ത്ഥതയും ഉണ്ടോ അവിടെ 
അങ്കലാപ്പും എല്ലാത്തരം ദുഷ്ടതയും കാണും. 
17എന്നാല്‍ ദൈവത്തില്‍നിന്നു വരുന്ന വിജ്‌ 
ഞാനം ശുദ്ധവും സമാധാനം നിറഞ്ഞതും സന 
മൃതയുള്ളതും സന്തോഷിപ്പിക്കാന്‍ എടളുപ്പമു 
ള്ളതും ആയിരിക്കും. ഈ വിജ്ഞാനം ക്രേശിതരെ 
സഹായിക്കുവാനും മറ്റുള്ളവര്‍ക്കു നന്മ ചെയ്യു 
വാനും സദാ ഒരുക്കമുള്ളതായിരിക്കും. ഈ 
ജ്ഞാനം എപ്പോഴും നല്ലതും സത്യസന്ധവുമാ 
യിരിക്കും. $സമാധാനത്തിനായി സമാധാന 
പൂര്‍വ്വം യന്തിക്കുന്നവര്‍ക്ക്‌ നല്ല ജീവിതരീതി 
കൊണ്ടുവരുന്ന പാരിതോഷികം കിട്ടും. 








ദൈവത്തിനു സ്വയം നല്‍കുക 

നിങ്ങളുടെ തര്‍ക്കങ്ങളും കലഹങ്ങളും 

എവിടെനിന്നാണെന്നു നിങ്ങള്‍ക്കറി 
യാമോ? നിങ്ങളുടെ ഉള്ളില്‍ യുദ്ധം ഉണ്ടാക്കുന്ന 
സ്വാര്‍ത്ഥ ആഗ്രഹങ്ങളില്‍നിന്നുമാണത്‌ വരിക. 
നിങ്ങള്‍ക്ക്‌ ആഗ്രഹിക്കുന്നതു കിട്ടാത്തതു 
കൊണ്ട്‌ കൊല്ലുകയും അന്യരോട്‌ അസൂയ 
യുള്ളവരാകുകയും ചെയ്യുന്നു. എന്നിട്ടും നിങ്ങ 
ളാഗ്രഹിച്ചതു കിട്ടാത്തതുകൊണ്ട്‌ തര്‍ക്കിക്കു 
കയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങള്‍ 
ദൈവത്തോട്‌ ആവശ്യപ്പെടാത്തതു കൊണ്ട്‌ 
നിങ്ങള്‍ ആഗ്രഹിക്കുന്നത്‌ നിങ്ങള്‍ക്കു കിട്ടില്ല. 
ചോദിക്കുമ്പോള്‍ നിങ്ങള്‍ക്കു കിട്ടാത്തതെന്തു 
കൊണ്ട്‌? കാരണം, നിങ്ങള്‍ ചോദിക്കുന്നത്‌ 
തെറ്റായ കാര്യങ്ങളാണ്‌. കിട്ടുന്നതെല്ലാം സ്വന്തം 
സുഖസരനരകര്യത്തിനു വേണ്ടി മാത്രം ചിലവഴി 
ക്കാനാണ്‌ നിങ്ങള്‍ക്കു താല്പര്യം. അതുകൊണ്ട്‌ 
നിങ്ങള്‍ ദൈവത്തോട്‌ കൂറുള്ളവരല്ല! ലോക 
ത്തെ സ്നേഹിക്കുന്നതു ദൈവത്തെ വെറുക്കു 
ന്നതിനു തുല്യമാണെന്നു നിങ്ങള്‍ മനസ്സിലാ 
ക്കണം. അതിനാല്‍ ഒരുവന്‍ ലോകത്തിന്‍െറ 
സുഹൃത്ത്‌ ആകാന്‍ ആഗ്രഹിക്കുന്നുവെങ്കില്‍ 
അവന്‍ സ്വയം അവനെ ദൈവത്തിന്‍െറ എതി 
രാളി ആക്കുകയാണ്‌. ട$തിരുവെഴുത്തുകള്‍ ഒന്നും 
അര്‍ത്ഥം ഉള്‍ക്കൊള്ളുന്നില്ല എന്നാണോ നി 
ങ്ങള്‍ വിചാരിക്കുന്നത്‌, “നമ്മില്‍ ജീവിക്കുവാന്‍ 
നിയോഗിതനായ പരിശുദ്ധാത്മാവിന്‌, നമ്മെ, 
അവനുവേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ” എന്നു 
തിരുവെഴുത്തു പറയുന്നു. ഐന്നാല്‍ ദൈവം 








1185 


നല്‍കിയ കരുണയാണ്‌ കൂടുതല്‍ മഹത്തരം. 
“ദൈവം അഹങ്കാരികള്‍ക്കെതിരെങ്കിലും വിനീ 
തര്‍ക്ക്‌ അവന്‍ കൃപ നല്‍കി” * എന്നു തിരുവെഴു 
ത്തു പറയുന്നു. "പിശാച്‌ നിങ്ങളില്‍നിന്ന്‌ 
ഓടിയകലുന്നതിനായി പിശാചിനെ എതി 
ര്‍ത്ത്‌ സ്വയം ദൈവത്തിനര്‍പ്പിക്കുക. “ദൈവ 
ത്തിനടുത്തേക്കു വരുമ്പോള്‍ ദൈവവും അടു 
ത്തേക്കു വരും. നിങ്ങള്‍ പാപികളായതു കൊണ്ട്‌ 
നിങ്ങളെത്തന്നെ ശുദ്ധീകരിക്കുവി൯. നിങ്ങള്‍ 
ഒരേസമയം ദൈവത്തെയും ലോകത്തെയും 
പിന്തുടരാനാണ്‌ ശ്രമിക്കുന്നത്‌. നിങ്ങളുടെ 
ചിന്തയെ ശുദ്ധമാക്കുവിന്‍. 9ദു:ഖിക്കുക, അനുത 
പിക്കുക, കരയുക, നിങ്ങളുടെ ചിരിയെ കരച്ചി 
ലാക്കുക. നിങ്ങളുടെ സന്തോഷം ദു:ഖമാക്കുക. 
10കര്‍ത്താവിനു മുമ്പാകെ വിനീതരാകുക. 
അവന്‍ നിങ്ങളെ വലിയവനാക്കും. 





നിങ്ങളല്ല വിധികര്‍ത്താവ്‌ 

11സഹോദരരേ, നിങ്ങള്‍ പരസ്പരം വിമര്‍ 
ശിക്കരുത്‌. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ 
സഹോദരനെ വിമര്‍ശിക്കുകയോ വിധിക്കു 
കയോ ചെയ്യുമ്പോള്‍ അവന്‍ പിന്തുടരുന്ന 
ന്യായപ്രമാണത്തെയാണ്‌ നീ വിമര്‍ശിക്കുന്നത്‌. 
ന്യായപ്രമാണത്തെ വിമര്‍ശിക്കുമ്പോള്‍ നീ 
ന്യായപ്രമാണത്തിന്‍െറ ഒരു അനുയായി അല്ല. 
നിങ്ങളൊരു ന്യായാധിപനായി. 12ദൈവം 
ഒരുവനാണ്‌ ന്യായപ്രമാണകര്‍ത്താവ്‌. അവന്‍ 
മാത്രമാണ്‌ ഏകന്യായാധിപന്‍. നശിപ്പിക്കാനും 
രക്ഷിക്കാനും കഴിയാവുന്നവന്‍ ദൈവം മാത്ര 
മാണ്‌. അതുകൊണ്ട്‌ മറ്റൊരാളെ വിധിക്കുന്നത്‌ 
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. 








ദൈവം നിങ്ങളുടെ ജീവിതത്തിനു 
പദ്ധതിയിടട്ടെ 

13നിങ്ങളില്‍ ചിലര്‍ പറയും, “ഇന്നോ നാളെ 
യോ ഞങ്ങള്‍ ഒരു പട്ടണത്തിലേക്കു പോയി 
ഒരു കൊല്പം അവിടെ താമസിച്ച്‌ കച്ചവടം 
ചെയ്തു പണം ഉണ്ടാക്കും” ശ്രദ്ധിക്കൂ, ഇതിനെ 
ക്കുറിച്ചു ചിന്തിക്കു: 4നാളെ എന്തു സംഭവിക്കു 
മെന്ന്‌ നിങ്ങള്‍ക്കറിയില്ല. നിങ്ങളുടെ ജീവിതം 
മൂടല്‍ മഞ്ഞുപോലെയാണ്‌. അല്പനേരം നിങ്ങള്‍ 
ക്കതു കാണാമെങ്കിലും അതിനുശേഷം മാഞ്ഞു 
പോകും. 15അതിനാല്‍ “ദൈവം ആഗ്രഹിക്കുന്നു 
എങ്കില്‍ ഞങ്ങള്‍ ജീവിച്ച്‌ അതുമിതും ചെയ്യും” 
എന്നു പറയണം. 16എന്നാല്‍ ഇപ്പോള്‍ നിങ്ങള്‍ 
അഹങ്കരിച്ചു മദിക്കുന്നു. ഇത്തരം പുകഴ്ച പറ 
ചിലെല്ലാം തെറ്റാണ്‌. 1നന്മ ചെയ്യേണ്ടത്‌ 
എങ്ങനെ എന്നറിയാമെങ്കിലും അതു ചെയ്യാ 
തിരിക്കുമ്പോള്‍ ഒരുവന്‍ പാപം ചെയ്യുന്നു. 











സ്വാര്‍ത്ഥരായ സമ്പന്നര്‍ ശിക്ഷിക്കപ്പെടും 
സമ്പന്നരേ, ശ്രദ്ധിക്കുക! കൂടുതല്‍ ക്ലേശ 
ങ്ങള്‍ നിങ്ങള്‍ക്കു വരുമെന്നതുകൊണ്ട്‌ കര 
ഞ്ഞു സങ്കടപ്പെടുവിന്‍. 2നിങ്ങളുടെ ധനം 
ചീഞ്ഞു വിലകെട്ടതാകും. നിങ്ങളുടെ വസ്ത്ര 
ങ്ങള്‍ പുഴു തിന്നിരിക്കുന്നു. 3നിങ്ങളുടെ സ്വര്‍ 


യാക്കോബ്‌ 4:7-5:15 


ങ്ങള്‍ക്ക്‌ നീ കൂലി കൊടുത്തില്ല. അവര്‍ നിങ്ങ 
ള്‍ക്കെതിരെ നിലവിളിക്കുകയാണ്‌. അവര്‍ 
നിങ്ങളുടെ ധാന്യം കൊയ്തു. ഇപ്പോള്‍ സ്വര്‍ 
ഗ്ലീയ സൈന്യത്തിന്‍റെ കര്‍ത്താവ്‌, * അവര്‍ 
ഉറക്കെ പറയുന്നതു കേട്ടിരിക്കുന്നു. $സമ്പന്നത 
നിറഞ്ഞതായിരുന്നു ഭൂമിയിലെ നിങ്ങളുടെ 
ജീവിതം. നിങ്ങള്‍ക്കാവശ്യമുള്ളതെല്ലാം കണ്ട്‌ 
നിങ്ങള്‍ സ്വയം സംതൃപ്തരായി. അറുക്കാ 
നായി ഒരുക്കിനിര്‍ത്തിയിരിക്കുന്ന മൃഗത്തെ 
See നിങ്ങള്‍ നിങ്ങളെ മേദഡസ്സുള്ളവരാക്കി. 
നിരപരാധികളെ നിങ്ങള്‍ കുറ്റവാളികളാക്കു 
കയും കൊലചെയ്യുകയും ചെയ്തു. അവരാ 
കട്ടെ നിങ്ങളെ എതിര്‍ത്തുമില്ല. 








ക്ഷമയോടിരിക്കുക 

പ്രിയ സഹോദരരേ, കര്‍ത്താവ്‌ വരുന്ന 
സമയം വരെ ക്ഷമയോടിരിക്കുക. കൃഷിക്കാരന്‍ 
തന്‍െറ വിലപിടിച്ച വിളമണ്ണില്‍നിന്നും കിളി 
ര്‍ത്തുവരുന്നതിനും അതിന്‌ ആദ്യത്തെയും അവ 
സാനത്തെയും മഴ ലഭിക്കുന്നതിനുമായി ക്ഷമാ 
പൂര്‍വ്വം കാത്തിരിക്കുന്നു. അതു പോലെ നിങ്ങ 
ളും പ്രത്യാശ കൈവിടാതെ യേശു ക്രിസ്തു 
വിനന്‍െറ വരവിനായി ക്ഷമാപൂര്‍വ്വം കാത്തിരി 
ക്കണം. കര്‍ത്താവ്‌ ഉടന്‍ വരും. നിങ്ങള്‍ പര 
സ്പരം പരാതിപ്പെടുന്നതു നിര്‍ത്തണം. അ 
ങ്ങനെ ചെയ്തില്ലെങ്കില്‍ നിങ്ങളും കുറ്റക്കാ 
രാകും. ന്യായാധിപന്‍ വരുവാന്‍ തയ്യാറുമാണ്‌! 
10സഹോദരരേ, ക്ഷമാപൂര്‍വ്വം പ്രതികൂലങ്ങള്‍ 
സഹിച്ച്‌ കര്‍ത്താവിനുവേണ്ടി സംസാരിച്ച 
പ്രവാചകരുടെ മാതൃക പിന്തുടരുക. പ്രയാസ 
ങ്ങളെ ക്ഷമാപൂര്‍വ്വം 

സ്വീകരിച്ചവന്‍ ഇന്നു സന്തുഷ്ടരാണെന്നു 
ഞങ്ങള്‍ കരുതുന്നു എന്നു മനസ്സിലാക്കുക. 
1ഇയ്യോബിന്‍െറ ക്ഷമയെക്കുറിച്ച നിങ്ങള്‍ 
കേട്ടിട്ടുണ്ട്‌. എല്ലാ ദുരിതങ്ങള്‍ക്കും ശേഷം കര്‍ 
ത്താവ്‌ കൊണ്ടുവന്ന അന്തിമഫലം നിങ്ങള്‍ 
ക്കറിയാം. ഇത്‌ കര്‍ത്താവ്‌ ദയാലുവും നിറയെ 
കരുണയുള്ളവനുമാണെന്ന്‌ മുഖ്യമായും കാണി 
ക്കുന്നു. 


























പറയുന്ന വാക്കുകള്‍ സൂക്ഷിക്കുക 
2സഹോദരരേ, വാഗ്ദാനം ചെയ്യുമ്പോള്‍ 
ആണയിടരുത്‌. സ്വര്‍ഗ്ഗത്തെക്കൊണ്ടോ, ഭൂമിയെ 
ക്കൊണ്ടോ ആണയിടരുത്‌. “അതെ” എന്നര്‍ത്ഥ 
മാക്കുമ്പോള്‍ അതെ എന്നും “അല്ല” എന്നര്‍ത്ഥ 
മാക്കുമ്പോള്‍ അല്ല എന്നും പറയുക. ഇങ്ങനെ 
ചെയ്താല്‍ നിങ്ങള്‍ കുറ്റക്കാരാകില്ല. 





പ്രാര്‍ത്ഥനയുടെ ശക്തി 
13നിങ്ങളില്‍ പ്രയാസപ്പെടുന്നവന്‍ പ്രാര്‍ത്ഥി 
ക്കുകയും സന്തോഷവാന്‍ സ്തുതി പാടുകയും 
ചെയ്യട്ടെ. 14നിങ്ങളില്‍ രോഗിയായവന്‍ സഭ 
യിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ. അവര്‍ തൈലം 
പൂശി കര്‍ത്താവിന്‍െറ നാമത്തില്‍ അവനു 
വേണ്ടി പ്രാര്‍ത്ഥിക്കട്ടെ. 4വിശ്വാസപൂര്‍വ്വ 





വും വെള്ളിയും തുരുമ്പിക്കുകയും അത്‌ 
നിങ്ങള്‍ തെറ്റാണ്‌ ചെയ്തത്‌ എന്നുള്ളതിനു 
തെളിവുമാകും. ആ തുരുമ്പ്‌ അഗ്നിയെപ്പോലെ 
നിങ്ങളുടെ ശരീരത്തെ ഭക്ഷിക്കും. അവസാന 
നാളില്‍ നിങ്ങള്‍ നിങ്ങളുടെ നിധി രക്ഷിക്കും. 
നിങ്ങളുടെ വയലുകളില്‍ പണി ചെയ്ത ജന 





“ദൈവം ... നല്‍കി” ഉദ്ധരണി സദ്ദ: 3:34. 


മുള്ള പ്രാര്‍ത്ഥന രോഗിയെ സുഖമാക്കും. കര്‍ 
ത്താവ്‌ അവനെ സുഖപ്പെടുത്തും. അവന്‍ 
പാപിയെങ്കില്‍ അവന്‍െറ പാപവും കര്‍ത്താവ്‌ 
ക്ഷമിക്കും. 








സ്വര്‍ഗ്ഗീയ സൈന്യത്തിന്‍െറ കര്‍ത്താവ്‌ എല്പാ സ്വര്‍ 
ഗ്ലീയശക്തികളുടെയും ഭരണാധിപനെന്നര്‍ത്ഥമുള്ള 
“സബോവാത്ത്‌ കര്‍ത്താവ്‌.” 


യാക്കോബ്‌ 5:16-20 


1പാപം പരസ്പരം ഏറ്റുപറയുവിന്‍. 
എന്നിട്ട്‌ പ്രാര്‍ത്ഥിക്കുവിന്‍. ഇങ്ങനെ ചെയ്‌ 
താല്‍ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും. നീതി 
മാന്‍ ദൃഡമായി പ്രാര്‍ത്ഥിച്ചാല്‍ വലിയ കാര്യ 
ങ്ങള്‍ സംഭവിക്കും. 17ഏലീയാവ്‌ നമ്മെപ്പോലെ 
ഒരുവനായിരുന്നു. മഴ പെയ്യരുതെന്നു അവന്‍ 
പ്രാര്‍ത്ഥിച്ചപ്പോള്‍ മൂന്നര വര്‍ഷത്തേക്ക്‌ മഴ 
പെയ്തില്ല. 18പിന്നീട, ഏലീയാവ്‌ മഴ പെയ്യ 
ണമെന്നു പ്രാര്‍ത്ഥിച്ചു, മേഘങ്ങള്‍ മഴ കൊണ്ടു 
വന്നു. ഭൂമി വിളകളെ തളിര്‍പ്പിച്ചു. 




















1186 


ആത്മരക്ഷ 

19സഹോദരരേ, നിങ്ങളിലൊരുവ൯ സത്യ 
ത്തില്‍നിന്നു വ്യതിചലിച്ച്‌ അലഞ്ഞേക്കാം. 
സത്യത്തിലേക്കു തിരികെ വരുവാന്‍ ഒരുവന്‍ 
അവനെ സഹായിക്കാം. 2ഇതോര്‍ക്കുക: ഒരു 
വന്‍ തെറ്റായ വഴിയില്‍നിന്നും ഒരുപാപിയെ 
തിരികെ കൊണ്ടുവരുമ്പോള്‍ ആ പാപിയുടെ 
ആത്മാവിനെ മരണത്തില്‍ നിന്നൂ രക്ഷിക്കും. 
ഇങ്ങനെ ചെയ്യുമ്പോള്‍ നിരവധിയായ പാപ 
ങ്ങള്‍ ക്ഷമിക്കപ്പെടും. 





1187 


പത്രൊസ്‌ 
എഴുതിയ ഒന്നാം ലേഖനം 


1 അപ്പൊസ്തലനായ 
പത്രൊസില്‍നിന്നും ദൈവത്താല്‍ തിര 
ഞ്ഞെടുക്കപ്പെട്ടവരും പൊന്തൊസ്‌, ഗലാത്യ, 
കപ്പദൊക്യ, ആസ്യ, ബിഥുന്യ എന്നീ ദേശങ്ങ 
ളില്‍ ചിതറി വീട്ടില്‍നിന്ന്‌ അകന്നുനില്‍ക്കു 
ന്നവരുമായവര്‍ക്ക്‌. 2തനന്‍െറ വിശുദ്ധജനം ആകേ 
ണ്ടതിലേക്കായി നിങ്ങളെ തിരഞ്ഞെടുക്കുവാന്‍ 
പിതാവായ ദൈവം നേരത്തേ തന്നെ പദ്ധതി 
യിട്ടു. നിങ്ങളെ വിശുദ്ധീകരിക്കുക പരിശുദ്ധാ 
ത്മാവിന്‍െറ ജോലിയാണ്‌. നിങ്ങള്‍ ദൈവത്തെ 
അനുസരിക്കണമെന്നും യേശുക്രിസ്തുവിന്‍െറ 
രക്തത്താല്‍ (മരണം) ശുദ്ധീകരണം പ്രാപിക്കണ 
മെന്നും ദൈവം ആഗ്രഹിച്ചു. കൃപയും സമാധാ 
നവും കൂടുതല്‍ കൂടുതല്‍ നിങ്ങളുടേതാകട്ടെ. 


ഒരു ജീവിക്കുന്ന പ്രത്യാശ 

നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തുവി 
നെറ ദൈവവും പിതാവുമായവന്‍ സ്തുതിയാ 
യിരിക്കട്ടെ. ദൈവത്തിന്‍െറ ഉന്നത കരുണയാല്‍ 
അവന്‍ നമുക്ക്‌ ഒരു പുതുജീവന്‍ നല്‍കി. ഈ 
പുതുജീവന്‍ യേശുക്രിസ്തുവിനെ മരണ 
ത്തില്‍നിന്നുള്ള ഉത്ഥാനം വഴി ഒരു ജീവനുള്ള 
പ്രത്യാശ തന്നു. ന നാം ദൈവത്തിനു 
തന്‍െറ മക്കള്‍ക്കായിട്ടുള്ള ആശ്ലിസ്റ്റുകള്‍ക്കു 
പ്രത്യാശിക്കുന്നു. അവയത്രയും സ്വര്‍ഗ്ഗത്തില്‍ 
നിങ്ങള്‍ക്കായി കരൂതിയിരിക്കുന്നു. ആ അനുഗ്ര 
ഹങ്ങള്‍ നശിപ്പിക്കപ്പെടാനോ ക്ഷയിക്കാനോ 
സരനന്ദര്യം നഷ്ടപ്പെടാനോ സാദ്ധ്യമല്ല. നിങ്ങ 
ളുടെ രക്ഷ പൂർത്തിയാകുംവരെ ദൈവശക്തി 
നിങ്ങളുടെ വിശ്വാസം വഴി നിങ്ങളെ കാത്തു 
രക്ഷിക്കും. നിങ്ങള്‍ക്കു തരാനായി ഒരുക്കിവച്ചി 
ട്ടുള്ള രക്ഷ അന്ത്യകാലത്തില്‍ തീര്‍ച്ചയായും 
നിങ്ങള്‍ക്കു കിട്ടും. ഇതു നിങ്ങളെ സന്തുഷ്ടരാ 
ക്കുന്നു. എന്നാല്‍ ഇപ്പോള്‍ അല്പകാലത്തേക്ക്‌ 
നാനാ വിഷമതകള്‍ നിങ്ങളെ ദു:ഖിപ്പിക്കും. 
"എന്തുകൊണ്ടാണ്‌ ഈ വിഷമതകള്‍ ഉണ്ടാകു 
ന്നത്‌? നിങ്ങളുടെ വിശ്വാസം ശുദ്ധിയുള്ള 
തെന്ന്‌ തെളിയുന്നതിനു വേണ്ടിയാണ്‌. വിശ്വാ 
സത്തിനന്‍െറ ശുദ്ധത സ്വര്‍ണ്ണത്തെക്കാള്‍ മൂല്യമു 
ള്ളതാണ്‌. തീകൊണ്ടു സ്വര്‍ണ്ണം ശുദ്ധമാണെന്നു 
തെളിയിക്കാമെങ്കിലും സ്വര്‍ണ്ണം ക്ഷയിക്കും. 
വിശ്വാസശുദ്ധി യേശുക്രിസ്തു വരുമ്പോള്‍ 
നിങ്ങള്‍ക്കു അഭിനന്ദനവും മഹത്വവും കൊണ്ടു 
വരും. 

നിങ്ങള്‍ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കില്‍ 
കൂടി ഇപ്പോഴും നിങ്ങളവനെ സ്നേഹിക്കുന്നു. 
ഇപ്പോള്‍ നിങ്ങള്‍ക്ക്‌ അവനെ കാണാന്‍ പറ്റി 
ല്ലെങ്കിലും നിങ്ങളവനില്‍ വിശ്വസിക്കുന്നു. 
അവനിലുള്ള വിശ്വാസത്തില്‍നിന്നു സിദ്ധി 
ക്കുന്ന വലുതും മഹത്വമേറിയതുമായ സന്തോ 
ഷം വെറും വാക്കുകളാല്‍ വിവരിക്കുക അസാ 
ദ്ധ്യം. നിങ്ങളുടെ വിശ്വാസത്തിന്‌ ഒരു ലക്ഷ്യ 
മുണ്ട്‌. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുക 
എന്നതാണ്‌ ആ ലക്ഷ്യം. ആ അന്തിമ 
ലക്ഷ്യം നിങ്ങള്‍ക്കു കിട്ടുന്നതിനാല്‍ നിങ്ങള്‍ 
































സന്തോഷിക്കുവിന്‍- അത്‌ നിങ്ങളുടെ രക്ഷ 
യാണ്‌. 

10ഈ രക്ഷയെക്കുറിച്ച്‌ ശ്രദ്ധാപൂര്‍വ്വം പഠി 
ക്കുകയും ഗ്രഹിക്കാന്‍ ശ്രമിയ്ക്കുകയും ചെയ്ത 
പ്രവാചകര്‍ നിങ്ങളിലേക്കു വന്നു കൊണ്ടിരുന്ന 
കൃപയെപ്പറ്റിയും സംസാരിച്ചു. 1ക്രിസ്തുവി 
ന്‍െറ ആത്മാവ്‌ ആ പ്രവാചകരില്‍ ഉണ്ടായി 
രുന്നു. ആ ആത്മാവ്‌ ക്രിസ്തു അനുഭവിക്കേണ്ടി 
വരുന്ന കഷ്ടതകളെക്കുറിച്ചും അവയ്ക്കുശേഷം 
കൈവരുന്ന മഹത്വത്തെക്കുറിച്ചുമാണ്‌ പറ 
ഞ്ഞിരുന്നത്‌. ആ പ്രവാചകര്‍ ആത്മാവ്‌ അവ 
ക്കു വെളിപ്പെടുത്തിക്കൊടുത്തിരുന്നവ ഗ്രഹി 
ക്കാന്‍ ശ്രമിച്ചു. ഈ കാര്യങ്ങളൊക്കെ എപ്പോള്‍ 
സംഭവിക്കുമെന്നും ആ സമയത്ത്‌ ലോകം എങ്ങ 
നെയായിരിക്കുമെന്നും മനസ്സിലാക്കാന്‍ അവര്‍ 
ശ്രമിച്ചു. 12പ്രവാചകര്‍ക്കു വേണ്ടി മാത്രമുള്ള 
പ്രവൃത്തിയല്ല അവരുടേതെന്ന്‌ അവര്‍ക്കു വെളി 
വാക്കിയിരുന്നു. പ്രവാചകര്‍ നിങ്ങളെയാണു 
സേവിച്ചു കൊണ്ടിരുന്നത്‌. നിങ്ങള്‍ കേട്ട കാര്യ 
ങ്ങളെപ്പററ പറഞ്ഞപ്പോള്‍ അവര്‍ നിങ്ങളെ 
സേവിക്കുക മാത്രമായിരുന്നു. നിങ്ങളോടു 
സുവിശേഷം പ്രസംഗിച്ചവര്‍ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നും അയച്ച പരിശുദ്ധാത്മാവിന്‍െറ സഹാ 
യത്താലാണ്‌ നിങ്ങളോടു ഇതെല്ലാം പറഞ്ഞത്‌. 
നിങ്ങളോടു പറഞ്ഞ ആ കാര്യങ്ങള്‍ ദൂതന്മാര്‍ 
വരെ അറിയാന്‍ ആഗ്രഹിച്ചവയാണ്‌. 








വിശുദ്ധജീവിതത്തിലേക്കുള്ള ക്ഷണം 
3സേവനത്തിനു നിങ്ങളുടെ മനസ്സിനെ 
സജ്ജമാക്കുന്നതോടൊപ്പം ആത്മസംയമനം 
പാലിക്കുകയും ചെയ്യുവിന്‍. യേശുക്രിസ്തു 
വെളിപ്പെടുമ്പോള്‍ തീര്‍ത്തും നിങ്ങളുടേതാ 
കുന്ന ആ കൃപാദാനത്തിലായിരിക്കണം നിങ്ങ 
ളുടെ പൂര്‍ണ്ണ പ്രത്യാശ. മുന്‍കാലത്ത്‌ ഇക്കാ 
രൃങ്ങള്‍ നിങ്ങള്‍ക്കു മനസ്സിലാകാതിരുന്നതു 
കൊണ്ട്‌ നിങ്ങളാഗ്രഹിച്ച ദുഷ്കാര്യങ്ങള്‍ ചെ 
യ്തു. എന്നാല്‍ ഇപ്പോള്‍ നിങ്ങള്‍ ദൈവ 
ത്തിന്‍റെ അനുസരണമുള്ള മക്കളാണ്‌. അതു 
കൊണ്ട്‌ പണ്ടു ജീവിച്ചിരുന്നതു പോലെ ജീവി 
ക്കരുത്‌. പകരം ദൈവം പരിശുദ്ധനായിരിക്കു 
ന്നതു പോലെ നിങ്ങള്‍ ചെയ്യുന്ന എല്ലാ കാര്യ 
ങ്ങളിലും ശുദ്ധിയുള്ളവരാകുവി൯. നിങ്ങളെ 
വിളിച്ചതു ദൈവം ഒരുവനാണ്‌. 16“ഞാന്‍ വിശു 
ദ്ധനായതുകൊണ്ടു നിങ്ങളും വിശുദ്ധരാകു 
വി൯”* എന്നു തിരുവെഴുത്തുകളിൽ എഴുതിയി 
രിക്കുന്നു. 
17നിങ്ങള്‍ ദൈവത്തോടു പ്രാര്‍ത്ഥിയ്ക്കു 
കയും അവനെ പിതാവെന്നു വിളിയ്ക്കുകയും 
ചെയ്യുന്നു. ദൈവം ഓരോരുത്തരുടെയും പ്രവൃ 
ത്തിയെ തുല്യമായി വിധിയ്ക്കുന്നു. അതു 
കൊണ്ട്‌ ഈ ഭൂമിയില്‍ നിങ്ങള്‍ പരദേശിക 
ളായി ജീവിയ്ക്കുമ്പോള്‍ ദൈവത്തോടു ബഹു 
മാനമുള്ളവരായിരിക്കുവിന്‍. 

















“ഞാന്‍ ... വിശുദ്ധരാകുവി൯” ഉദ്ധരണി ലേവ്യ 
11:45, 19:2, 20:7. 


1 പത്രൊസ്‌ 1:18-2:14 


18പണ്ട നിങ്ങള്‍ക്കു നിഷ്ഫലമായ രീതിയി 
ലാണ്‌ ജീവിച്ചിരുന്നതെന്ന്‌ നിങ്ങള്‍ക്കറിയാം. 
നിങ്ങള്‍ മുമ്പ്‌ ജീവിച്ചിരുന്ന ആള്‍ക്കാരില്‍ 
നിന്നുമാണ്‌ ആ ജീവിതരീതി നിങ്ങള്‍ക്കു 
കിട്ടിയത്‌. എന്നാല്‍ അത്തരം ജീവിതരീതിയില്‍ 
നിന്ന്‌ നിങ്ങള്‍ രക്ഷപെട്ടു. ക്ഷയിച്ചുപോ 
കുന്ന സ്വര്‍ണ്ണമോ വെള്ളിയോ കൊണ്ടല്ല 
നിങ്ങളെ വാങ്ങിയത്‌. പിന്നെയോ ക്രിസ്തു 
വിന്‍െറ ശുദ്ധവും, പൂര്‍ണ്ണവുമായ ആ കുഞ്ഞാ 
ടിന്റെ വിലയേറിയ രക്തത്താല്‍ ആണ്‌ 
നിങ്ങളെ വാങ്ങിയത്‌. 2ിലാകത്തിനു അടിത്തറ 
ഇടുന്നതിനു മുന്വേ ക്രിസ്തുവിനെ തിരഞ്ഞെ 
ടുത്തിരുന്നു. എന്നാല്‍ ഈ അവസാന നാളുക 
ളില്‍ നിങ്ങള്‍ക്കായാണ്‌ അവനെ വെളിവാ 








1188 


ടനിങ്ങളും ജീവിയ്ക്കുന്ന ശിലകള്‍ പോലെ 
യാണ്‌. ദൈവം സ്വീകരിക്കുന്ന ആത്മീയ യാഗ 
ങ്ങള്‍ അര്‍പ്പിക്കുന്ന വിശുദ്ധപുരോഹിതരാകാ 
നായി ഒരു ആത്മീയ ആലയം പണിയപ്പെടാ 
നായി നിങ്ങള്‍ ഉപയോഗിക്കപ്പെടട്ടെ. ആ 
ബലികള്‍ നിങ്ങള്‍ യേശുക്രിസ്തു വഴി നല്‍ 
കുക. ഞിരുവെഴുത്ത്‌ പറയുന്നു: 

“നോക്കൂ, ഞാനൊരു അമൂല്യമായ മൂലക്ക 
ല്ലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ആ കല്ലിനെ 
ഞാന്‍ സീയോനില്‍ നിക്ഷേപിക്കുകയാണ്‌; 
അവനില്‍ വിശ്വസിക്കുന്ന ഒരുവനും ഒരിക്കലും 
നിരാശനാകയില്ല.” യെശയ്യാവ്‌ 28:16 


വിശ്വസിക്കുന്ന നിങ്ങള്‍ക്ക്‌ ആ ശില ഏറെ 





ക്കിയത്‌. 2 ക്രിസ്തു വഴി നിങ്ങള്‍ ദൈവത്തില്‍ 
വിശ്വസിക്കുന്നു. ദൈവം ക്രിസ്തുവിനെ മരണ 
ത്തില്‍നിന്നും ഉയിര്‍പ്പിച്ചു. പിന്നെ ദൈവം 
അവനു മഹത്വം നല്‍കി. അതുകൊണ്ടു നിങ്ങ 
ളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തി 
ലാണ്‌. 

2 സത്യത്തെ അനുകരിക്കുക വഴി നിങ്ങള്‍ 
സ്വയം ശുദ്ധരായി. ഇനി നിങ്ങള്‍ നിങ്ങളുടെ 
സഹോദരങ്ങള്‍ക്കായി യഥാര്‍ത്ഥ സ്നേഹം 
ഉള്ളവരാകണം. അതുകൊണ്ട്‌ നിങ്ങളുടെ 
പൂര്‍ണ്ഹൃദയത്തോടെ * നിങ്ങള്‍ അഗാധമായി 
പരസ്പരം സ്നേഹിക്കുവി൯. 28നിങ്ങള്‍ 
വീണ്ടും ജനിച്ചിരിക്കുന്നു. മരിക്കുന്ന ഒന്നില്‍ 
നിന്നും ഈ പുതുജീവന്‍ വരില്ല, അമര്‍ത്യമായ 
ഒന്നില്‍ നിന്നേ അതു വരൂ. എന്നും ജീവിക്കു 
ന്നതും എന്നും തുടരുന്നതുമായ ദൈവത്തിന്‍െറ 
ആ സന്ദേശം വഴിയാണ്‌ നിങ്ങള്‍ വീണ്ടും 
ജനിച്ചത്‌. മ2തിരുവെഴുത്തു പറയുന്നതു 
പോലെ, 

“ആരും എന്നേക്കും ജീവിയ്ക്കുന്നില്ല, ഏവരും 
പുല്ലു പോലെയും അവരുടെ മഹത്വം പൂപോ 

















ലെയുമാണ്‌. പുല്ലു കരിയുന്നു, പൂവ്‌ കൊഴി 
യുന്നു. 

പക്ഷേ ദൈവവചനം എന്നേക്കും നില 
നില്‍ക്കും.” യെശയ്യാവ്‌ 40:6-8 


ഇതാണു നിങ്ങളോടു പറഞ്ഞ വചനവും. 


ജീവിയ്ക്കുന്ന 
അതുകൊണ്ട്‌ 


ശിലയും വിശുദ്ധരാജ്യവും 
അന്യരെ പീഡിപ്പിക്കാതിരി 

ക്കുക, നുണ പറയരുത്‌, നാട്യവും അസൂ 
യയും മറ്റുള്ളവരെപ്ഛറ്റി തിന്മ പറയുന്നതും 
ഉപേക്ഷിക്കുക. 2നവജാതശിശുക്കളെപ്പോലെ 
ആകുവിന്‍. നിങ്ങളുടെ ആത്മാവിനെ തീറ്റി 
പ്പോറ്റുന്ന ശുദ്ധമായ പാലുപോലെ ഉപദേശ 
ത്തിനുവേണ്ടി വിശക്കുന്നവരാകുവി൯. അതു 
കുടിച്ചു നിങ്ങള്‍ക്ക്‌ വളരുകയും രക്ഷപെടു 
കയും ചെയ്യാം. 3കര്‍ത്താവിന്‍െറ നന്മ നിങ്ങള്‍ 
നേരത്തേ തന്നെ അനുഭവിച്ചറിഞ്ഞതാണ 
ല്ലോ. * 

ജീവിയ്ക്കുന്ന “ശിലയാണ്‌” കര്‍ത്താവായ 
യേശു. ഈ ലോകത്തിലെ ജനങ്ങള്‍ ആ 
കല്ലിനെ (യേശു) വേണ്ടെന്നുവച്ചിരിക്കുന്നു. 
പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത ശിലയാണ 
വന്‍. ദൈവത്തിന്‌ അവന്‍ അമൂല്യനാണ്‌. അതു 
കൊണ്ട്‌ അവന്‍െറ അടുക്കലേക്കു വരിക. 














പൂര്‍ണ്ണ ഹൃദയത്തോട്‌ “ശുദ്ധഹൃദയത്തില്‍ നിന്ന്‌” 
എന്നും ഉണ്ട്‌. 

“കര്‍ത്താവിന്‍െറ ... അനുഭവിച്ചറിഞ്ഞതാണ ല്ലോ” 
ഉദ്ധരണി സങ്കീ. 34:8. 


വിലയുള്ളതാകും. വിശ്വസിക്കാത്തവര്‍ക്ക്‌ 
അവന്‍ ഇങ്ങനെ ആണ്‌: 

“ശില്പികള്‍ അവര്‍ക്കു വേണ്ടെന്നു തീരുമാ 
നിച്ച ആ കല്ല്‌ ഏറ്റവും പ്രധാനമായ ശില 
യായി.” സങ്കീര്‍ത്തനങ്ങള്‍ 118:22 





“അവിശ്വാസികള്‍ക്ക്‌ അവന്‍: 
“ഇടറാനുള്ള കല്ലും ജനങ്ങള്‍ക്ക്‌ വീഴുവാ 
നുള്ള കല്ലുമാണ്‌.” യെശയ്യാവ്‌ 8:14 


ജനങ്ങള്‍ ഇടറും, കാരണം അവര്‍ ദൈവത്തോടു 
അനുസരണക്കേടുള്ളവരാണ്‌. അനുസരണക്കേ 
ടുള്ളവര്‍ വീഴണമെന്ന്‌ ദൈവം പദ്ധതിയിട്ടു. 
അവരെ വീഴ്ത്താനുള്ള പാറയാണ്‌ അവന്‍. 

എന്നാല്‍ നിങ്ങള്‍ തിരഞ്ഞെടുക്കപ്പെട്ടവ 
രാണ്‌. നിങ്ങള്‍ രാജപുരോഹിതരാണ്‌. നിങ്ങ 
ളൊരു വിശുദ്ധജനമാണ്‌. നിങ്ങള്‍ ദൈവത്തി 
നുള്ളവരാണ്‌. ദൈവം ചെയ്ത അത്ഭുതകാര്യ 
ങ്ങള്‍ പറയുവാനായാണ്‌ നിങ്ങളെ തിരഞ്ഞെടു 
ത്തത്‌. അവന്‍ ഇരുട്ടില്‍നിന്നും അത്ഭുതാവഹ 
മായ വെളിച്ചത്തിലേക്കു നിങ്ങളെ കൊണ്ടു 
വന്നു. 1ഒരിക്കല്‍ നിങ്ങള്‍ ജനമല്ലായിരുന്നു. 
എന്നാലിപ്പോള്‍ ദൈവത്തിന്‍െറ ജനം. പണ്ട്‌ 
കരുണ ഒരിക്കലും നിങ്ങള്‍ക്ക്‌ ലഭിച്ചിരുന്നില്ല. 
എന്നാലിപ്പോള്‍ ദൈവത്തില്‍നിന്നും കരുണ 
കിട്ടിയിരിക്കുന്നു. 











ദൈവത്തിനായ്‌ ജീവിക്കുക 

പ്രിയ സുഹൃത്തുക്കളേ, നിങ്ങള്‍ ഈ ലോക 
ത്തിലെ അപരിചിതരെയും സന്ദര്‍ശകരെയും 
പോലെയാണ്‌. അതുകൊണ്ട്‌ നിങ്ങളുടെ സക 
ലദുഷ്ട ആഗ്രഹങ്ങളില്‍നിന്നും ഒഴിഞ്ഞു 
നില്‍ക്കുവാന്‍ നിങ്ങളോട്‌ ഞാന്‍ അഭ്യര്‍ത്ഥി 
ക്കുന്നു. ഈ കാര്യങ്ങള്‍ നിങ്ങളുടെ ആത്മാവി 
നെതിരെ യുദ്ധം ചെയ്യും. 12അവിശ്വാസിക 
ളാണ്‌ നിങ്ങള്‍ക്കു ചുറ്റും ജീവിയ്ക്കുന്നത്‌. 
അവര്‍ പറഞ്ഞേക്കാം നിങ്ങള്‍ തെറ്റാണ്‌ ചെയ്യു 
ന്നതെന്ന്‌. അതുകൊണ്ടു നല്ല ജീവിതം ജീവി 
യ്ക്കുക. അപ്പോള്‍ അവര്‍ നിങ്ങള്‍ ചെയ്യുന്ന 
സല്‍പ്രവൃത്തികള്‍ കൊണ്ട്‌ ദൈവത്തിന്‌ 
അവന്‍ വരുന്ന ആ ദിവസത്തില്‍ സ്തുതി 
അര്‍പ്പിക്കും. 


അധികാരികളെ അനുസരിക്കുക 
3കര്‍ത്താവിനുവേണ്ടി ഈ ലോകത്തില്‍ 
അധികാരം ഉള്ളവരെ അനുസരിക്കുക. ഉന്നതാ 
ധികാരിയായ രാജാവിനെ അനുസരിക്കുക. 
14രാജാവ്‌ അയയ്ക്കുന്ന ഭരണനേതാക്കളെയും 
അനുസരിക്കുക. തെറ്റു, ചെയ്തവരെ .ശിക്ഷി 
ക്കുവാനും നന്മ ചെയ്തവരെ പുകഴ്ത്താനു 





1189 


മാണ്‌ അവരെ അയച്ചിരിക്കുന്നത്‌. 15അതു 
കൊണ്ട്‌ നിങ്ങള്‍ സല്‍പ്രവൃത്തികള്‍ ചെയ്യു 
മ്പോള്‍ വിഡ്ഡികളെ നിങ്ങള്‍ക്കെതിരെ 
അസംബന്ധങ്ങള്‍ പറയുന്നതില്‍നിന്നും തട 
യുന്നു. ഇതാണ്‌ ദൈവം ആഗ്രഹിക്കുന്നത്‌. 16സ്വ 
തന്ത്രെപ്പോലെ ജീവിയ്ക്കുക. എന്നാല്‍ 
ദുഷ്ടത ചെയ്യാനുള്ള ഒരു ഒഴികഴിവായി ആ 
സ്വാതന്ത്രത്തെ ഉപയോഗിക്കരുത്‌. ദൈവ 
ത്തിനു സേവനം ചെയ്യുമ്പോലെ ജിവിക്കുക. 
17എല്ലാവരോടും ആദരവു കാണിക്കുക. ദൈവ 
കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളേയും 
സ്നേഹിക്കുക. ദൈവത്തെ ഭയക്കുകയും രാജാ 
വിനെ മാനിക്കുകയും ചെയ്യുക. 








ക്രിസ്തുവിന്‍െറ കഷ്ടതയുടെ മാതൃക 
18അടിമകളേ, അര്‍ഹിക്കുന്ന ബഹുമാന 
ത്തോടെ നിങ്ങളുടെ ഉടമകളുടെ അധികാരം 
സ്വീകരിക്കുക. സകല ബഹുമാനത്തോടും 
ഇതു ചെയ്യുക. നല്ലവനും ദയാലുവുമായ ഉടമ 
യെയും ചീത്ത ഉടമയെയും അനുസരിക്കണം. 
19 തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കില്‍ കൂടി ഒരുവന്‍ 
കഷ്ടത സഹിക്കേണ്ടിവന്നേക്കാം. അപ്പോള്‍ 
ആ മനുഷ്യന്‍ ദൈവത്തെ വിചാരിച്ച്‌ അതു 
ക്ഷമാപൂര്‍വ്വം സഹിക്കുകയാണെങ്കില്‍ അതു 
ദൈവത്തെ പ്രീതനാക്കും. 2%എന്നാല്‍ തെറ്റിനു 
ശിക്ഷിക്കപ്പെട്ടാല്‍ ശിക്ഷ സഹിക്കുന്നതില്‍ 
നിങ്ങളെ പ്രശംസിക്കുന്നതിനു കാരണമില്ല. 
എന്നാല്‍ നന്മ ചെയ്യുന്നതിനു വേണ്ടി സഹി 
യ്ക്കുകയും സഹനത്തില്‍ ക്ഷമയുള്ളവനാകു 
കയും ചെയ്താല്‍ അതു ദൈവത്തെ പ്രീത 
നാക്കും. ഇതിനായി നിങ്ങള്‍ വിളിക്കപ്പെട്ടിരി 
ക്കുന്നു. പിന്‍തുടരുന്നതിനായി ക്രിസ്തു ഒരു 
മാതൃക തന്നു. അവന്‍ ചെയ്തതു പോലെ 
നിങ്ങളും ചെയ്യണം. കഷ്ടം സഹിക്കുമ്പോള്‍ 
ക്ഷമാശീലരാകണം. കാരണം ക്രിസ്തു നിങ്ങള്‍ 
ക്കായി കഷ്ടം സഹിച്ചു. 
2അവന്‍ പാപമൊന്നും ചെയ്തില്ല. ഒരു 
ചതിവും അവന്‍െറ നാവില്‍ കണ്ടെത്തിയില്ല.” 
യെശയ്യാവ്‌ 53:9 








2മ3ജനങ്ങള്‍ ക്രിസ്തുവിനോടു മോശമായ കാര്യ 
ങ്ങള്‍ പറഞ്ഞിട്ടും അവന്‍ അവരോടു മോശമാ 
യമൊന്നും പറഞ്ഞില്ല. ക്രിസ്തു കഷ്ടം സഹി 
പുവെങ്കിലും അവന്‍ ജനങ്ങളെ ഭീഷണിപ്പെടു 
ത്തിയില്ല. അതേ, തന്‍െറ രക്ഷ ക്രിസ്തു ദൈവ 
ത്തെ എല്ലിച്ചു. നീതിയോടെ വിധിയ്ക്കുന്ന 
ഒരുവന്‍ ദൈവമാണ്‌. 4കൂരിശിലേറുക വഴി 
നമ്മുടെ പാപങ്ങള്‍ ക്രിസ്തു സ്വന്തം ശരീര 
ത്തില്‍ വഹിച്ചു. പാപത്തിനു വേണ്ടി ജീവിക്കു 
ന്നതു നിര്‍ത്തി നീതിയ്ക്കായി ജീവിക്കാന്‍ 
വേണ്ടി അവനിതു ചെയ്തു. അവന്‍െറ മുറി 
വാല്‍ നിങ്ങള്‍ സുഖപ്പെട്ടിരിക്കുന്നു. 2$വഴി 
തെറ്റിപ്പോയ കുഞ്ഞാടിനെപ്പോലെയായിരുന്നു 
നിങ്ങള്‍. പക്ഷെ ഇപ്പോള്‍ നിങ്ങളുടെ ആത്മാ 
വിന്‍റെ സംരക്ഷകനായ ഇടയനിലേക്കു 
നിങ്ങള്‍ തിരികെ വന്നിരിക്കുന്നു. 














ഭാര്യാ ഭര്‍ത്താക്കന്മാര്‍ 
ഇതു പോലെ ഭാര്യമാരേ, നിങ്ങള്‍ ഭര്‍ത്താ 
കം അധികാരത്തെ സ്വീകരിക്കണം. 
അപ്പോള്‍ നിങ്ങളില്‍ ചിലരുടെ ദൈവകല്പന 
കളെ അനുസരിക്കാനിഷ്ടപ്പെടാത്ത ഭര്‍ത്താക്ക 
ന്മാര്‍ ദൈവത്തില്‍ വിശ്വസിക്കുവാന്‍ പ്രേരിത 
രാകും. നിങ്ങള്‍ക്ക്‌ ഒന്നും പറയേണ്ടതായി 





1 പത്രൊസ്‌ 2:15-3:13 


വരില്ല. ഭാര്യയുടെ സദ്ജീവിതത്താല്‍ അവര്‍ 
പ്രേരിതരാകും. 2ദൈവാദരത്താല്‍ നിങ്ങള്‍ 
നയിക്കുന്ന നിര്‍മ്മലമായ ജീവിതം അവരില്‍ 
മതിപ്പുളവാക്കും. 3നിങ്ങളുടെ സരന്ദര്യം ആകര്‍ 
ഷകമായ കേശാലങ്കാരത്തെയോ, സ്വര്‍ണ്ണാഭര 
ണത്തെയോ, മോടിയുള്ള വസ്ത്രങ്ങളെയോ 
ആശ്രയിച്ചല്ല നിലനില്‍ക്കുന്നത്‌. “അതെ, നിങ്ങ 
ളുടെ സൌന്ദര്യം നിങ്ങളുടെ ഉള്ളിൽനിന്നു 
വരുന്ന സരമൃതയും ശാന്തതയുമുള്ള സ്വഭാവം 
ആണ്‌. അത്‌ ഒരിക്കലും അപ്രത്ൃക്ഷമാകില്ല. 
അത്‌ ദൈവത്തിന്‌ വിലയേറിയതാണ്‌. $അതു 
പണ്ട്‌ ജീവിച്ചിരുന്ന ദൈവാനുസരണമുള്ള 
വിശുദ്ധ സ്ത്രീകളെപ്പോലെയാണ്‌. ഇതേ 
മാര്‍ഗ്ഗം തന്നെ അവരും സ്വയം സ്വീകരിച്ചു 
സൌന്ദര്യം ഉള്ളവരായി. ഭര്‍ത്താവിന്‍െറ അധി 
കാരത്തെ അവരും അംഗീകരിച്ചു. ഞാന്‍ സാറ 
യെപ്പോലുള്ള സ്ത്രീകളെക്കുറിച്ചാണ്‌ സൂചി 
പ്പിക്കുന്നത്‌. അവള്‍ തന്‍െറ ഭര്‍ത്താവായ 
അബ്രാഹാമിനെ യജമാനനേയെന്നു വിളിക്കു 
കയും അനുസരിക്കുകയും ചെയ്തു. എപ്പോഴും 
ഭയമില്ലാതെ ശരി ചെയ്യുകയാണെങ്കില്‍ 
നിങ്ങള്‍ സാറയുടെ യഥാര്‍ത്ഥ മക്കളാണ്‌. 
അതു പോലെ ഭര്‍ത്താക്കന്മാരായ നിങ്ങള്‍ 
നിങ്ങളുടെ ഭാര്യമാരോടുകൂടി പരസ്പര ധാര 
ണയിലുള്ള ഒരു ജീവിതം നയിക്കണം. നിങ്ങള്‍ 
ഭാര്യയോട്‌ ആദരവു കാട്ടണം. അവര്‍ നിങ്ങളേ 
ക്കാള്‍ ശക്തി കുറഞ്ഞവരാണ്‌. എന്നാല്‍ ദൈവം 
നിങ്ങള്‍ക്കു തരുന്ന അതേ അനുഗ്രഹം തന്നെ 
നിങ്ങളുടെ ഭാര്യമാര്‍ക്കും നല്‍കുന്നു- യഥാര്‍ത്ഥ 
ജീവന്‍ പകര്‍ന്നു തരുന്ന ആ കൃപ. യാതൊന്നും 
നിങ്ങളുടെ പ്രാര്‍ത്ഥനയെ കുഴപ്പത്തിലാക്കാ 
തിരിക്കേണ്ടതിന്‌ ഈ കാര്യങ്ങള്‍ ചെയ്യുവിന്‍. 











നീതിക്കുവേണ്ടി കഷ്ടത സഹിക്കുക 

അതുകൊണ്ട്‌ നിങ്ങളെല്ലാം സമാധാനത്തില്‍ 
ജീവിക്കുക. പരസ്പരം മനസ്സിലാക്കുവാന്‍ 
ശ്രമിക്കുക. സഹോദരരെപ്പോലെ പരസ്പരം 
സ്നേഹിക്കുക. ദയാശീലരും വിനീതരും 
ആകുക. നിങ്ങളോട ദുഷ്ടത കാട്ടുന്നവരോടു 
പകരമായി ദുഷ്ടത ചെയ്യരുത്‌. നിങ്ങളെ 
ചീത്ത പറഞ്ഞവനോട്‌ പകരമായി ദുര്‍ഭാ 
ഷണം നടത്തരുത്‌. പകരം അവനെ അനുഗ്രഹി 
ക്കുവാന്‍ ദൈവത്തോടു പറയുക. നിങ്ങളെ 
അനുഗ്രഹം ഏറ്റുവാങ്ങാന്‍ വിളിച്ചിരിക്കുന്നതു 
കൊണ്ടു നിങ്ങള്‍ എല്ലാ മാര്‍ഗ്ഗത്തിലൂടെയും 
ഇങ്ങനെ ചെയ്യുക. 

10തിരുവെഴുത്ത്‌ പറയുന്നു, 

“ജീവനെ സ്നേഹിക്കുകയും സല്‍ദിനങ്ങള്‍ 
ആസ്വദിക്കാന്‍ കാംക്ഷിക്കുകയും ചെയ്യുന്നവന്‍ 
ദോഷം സംസാരിക്കുന്നതില്‍നിന്ന്‌ ഒഴിഞ്ഞു 
മാറുകയും നൂണ പറയുന്നത്‌ നിര്‍ത്തുകയും 
വേണം. 

1അവന്‍ സമാധാനം കാംക്ഷിക്കുകയും 
അതില്‍ തുടരുകയും വേണം. ദുഷ്ക്കര്‍മ്മം നിര്‍ 
ത്തി നല്ലതു ചെയ്യുന്നവനാകണം. 

നീതിമാന്മാരെ കര്‍ത്താവ്‌ കാണുകയും 
അവരുടെ പ്രാര്‍ത്ഥനകളെ കര്‍ത്താവ്‌ ശ്രദ്ധിക്കു 
കയും ചെയ്യുന്നു. എന്നാല്‍ ദുഷ്ക്കര്‍മ്മികള്‍ക്കെ 


ടു 


തിരാണു കര്‍ത്താവ്‌. 








സങ്കീര്‍ത്തനങ്ങള്‍ 34:12-16 


13എപ്പോഴും നന്മ ചെയ്യുവാന്‍ ശ്രമിക്കുകയാ 
ണെങ്കില്‍ യഥാര്‍ത്ഥത്തില്‍ ഒരുവനും നിങ്ങളെ 
ഒരു വിധത്തിലും ഉപദ്രവിക്കുവാ൯ന്‍ സാധിക്ക 





1 പത്രൊസ്‌ 3:14-4:14 


യില്ല. 14എന്നാല്‍ നന്മ ചെയ്യുന്നതുകൊണ്ടു 
നിങ്ങള്‍ക്കു കഷ്ടം സഹിക്കേണ്ടിവന്നേക്കാം. 
അങ്ങനെ സംഭവിച്ചാല്‍ നിങ്ങള്‍ അനുഗൃഹീത 
രാകും. “നിങ്ങളെ ക്ലേശിപ്പിക്കുന്നവരെ പേടിക്കു 
കയോ അവരെ ഓര്‍ത്ത്‌ ആകുലപ്പെടുകയോ 
വേണ്ട. 

15എന്നാല്‍ കര്‍ത്താവായ ക്രിസ്തുവിനോ 
ടുള്ള ബഹുമാനം നിങ്ങള്‍ ഹൃദയത്തില്‍ സൂക്ഷി 
ക്കണം. നിങ്ങള്‍ക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീ 
കരിക്കുവാ൯ന്‍ ആവശ്യപ്പെടുന്നവനു മറുപടി 
കൊടുക്കുവാന്‍ ഏപ്പോഴും തയ്യാറായിരിക്കുക. 
16അത്തരം ആള്‍ക്കാരോട്‌ ശാന്തമായും ആദര 
വോടും സംസാരിക്കണം. എപ്പോഴും നിങ്ങള്‍ക്കു 
ശരിയെന്നു തോന്നുന്നതു പ്രവര്‍ത്തിക്കണം. 
അതു നിങ്ങള്‍ ചെയ്യുമ്പോള്‍ നിങ്ങളെക്കുറിച്ച്‌ 
മോശമായി സംസാരിക്കുന്നവര്‍ ലജ്ജിതരാകും. 
ക്രിസ്തുവില്‍ നിങ്ങള്‍ നന്നായി ജീവിക്കുന്ന 
തിനെപ്പറ്റിയാണ്‌ അവര്‍ ഇങ്ങനെ മോശമായി 
സംസാരിക്കുന്നത്‌. നിങ്ങളെക്കുറിച്ച്‌ പറഞ്ഞ 
ചീത്തക്കാര്യങ്ങള്‍ കൊണ്ട്‌ അവര്‍ ലജ്ജിത 
രാകും. 1തിന്മ ചെയ്യുന്നതിനേക്കാള്‍ നന്മ 
ചെയ്തു കഷ്ടം സഹിക്കുന്നതാണ്‌ നല്ലത്‌. 
അതേ, ദൈവം അതാണാഗ്രഹിക്കുന്നതെങ്കില്‍ 
അത്‌ ഏറെ നല്ലതാണ്‌. ക്രിസ്തു നിങ്ങള്‍ 
ക്കായി മരിച്ചു. ആ ഒറ്റ മരണം നിങ്ങളുടെ 
പാപങ്ങള്‍ക്ക്‌ പരിഹാരം കൊടുത്തു. അവന്‍ 
നീതിമാനായിരുന്നുവെങ്കിലും പാപികള്‍ക്കു 
വേണ്ടി മരിച്ചു. നിങ്ങളെ എല്ലാവരെയും 
ദൈവത്തിലേക്കു കൊണ്ടുവരാനാണ്‌ അവ 
നിതു ചെയ്തത്‌. അവന്‍െറ ബാഹൃശരീരത്തെ 
കൊന്നുവെങ്കിലും ആത്മാവില്‍ അവന്‍െറ 
ജീവന്‍ നിലനിര്‍ത്തി. 19ആ ആത്മാവില്‍ അവന്‍ 
തുറുങ്കിലൈ ആത്മാക്കളോടു പ്രഘോഷിച്ചു. 
20അവര്‍ ദൈവത്തെ അനുസരിക്കാന്‍ കൂട്ടാക്കാ 
തിരുന്നു. നോഹ പെട്ടകം ഉണ്ടാക്കിയിരുന്ന 
നാളുകളില്‍ ദൈവത്തെ അനുസരിക്കാന്‍ കൂട്ടാ 
ക്കാതിരുന്ന ആളുകളുടെ ആത്മാക്കളായിരുന്നു 
അത്‌. ദൈവത്തിന്‍െറ ക്ഷമാപൂര്‍വ്വമായ കാത്തു 
നില്ലിനും ഫലമുണ്ടായില്ല. വെറും എട്ടുപേര്‍ 
മാത്രം ആപെട്ടകം മൂലം രക്ഷപ്പെട്ടു. അവര്‍ 
വെള്ളത്താലാണ്‌ രക്ഷപ്പെട്ടത്‌. 2ആ ജലം 
ഇപ്പോള്‍ നിങ്ങളെ രക്ഷിക്കുന്ന ജ്ഞാന 
സ്നാനം പോലെയാണ്‌. ദേഹത്തില്‍നിന്നുള്ള 
അഴുക്കുകള്‍ കഴുകുന്നതല്ല ജ്ഞാനസ്നാനം. 
ദൈവത്തോടുള്ള ഒരു നിര്‍മ്മലഹൃദയം ആവശ്യ 
പ്പെടുന്നതാണു ജ്ഞാനസ്നാനം. ക്രിസ്തു 
മരണത്തില്‍നിന്നും ഉയിര്‍ത്തതുകൊണ്ട്‌ അതു 
നിങ്ങളെ രക്ഷിക്കും. 22ഇപ്പോള്‍ യേശു സ്വര്‍ഗ്ഗ 
ത്തിലേക്കു പോയിരിക്കുന്നു. അവന്‍ ദൈവ 
ത്തിന്‍െറ വലതു ഭാഗത്താണ്‌. അവന്‍ ദൂതന്മാ 
രെയും അധികാരികളെയും ശക്തികളെയും 
ഭരിക്കുന്നു. 








മാറ്റം വന്ന ജീവിതം 

ക്രിസ്തു അവന്‍െറ ശരീരത്തിലായിരിക്ക 

വേ കഷ്ടം സഹിച്ചു. അതുകൊണ്ട്‌ 
ക്രിസ്തുവിനുണ്ടായ വിചാരങ്ങളാല്‍ നിങ്ങള്‍ 
നിങ്ങളെത്തന്നെ ബലപ്പെടുത്തണം. ശരീര 
ത്തില്‍ കഷ്ടം സഹിച്ചവനാരോ അവന്‍ പാപം 
ഉപേക്ഷിച്ചിരിക്കുന്നു. ജനം ചെയ്യാന്‍ ഇഷ്ട 
പ്പെടുന്ന ദുഷ്ടത ചെയ്യാതെ ദൈവം ആഗ്രഹി 
ക്കുന്നവ ഈ ഭൂമിയില്‍ ജീവിക്കും കാലത്തോളം 
ചെയ്യുവാ൯ നിങ്ങളെത്തന്നെ ബലപ്പെടുത്തു 





“നിങ്ങളെ ... വേണ്ട” യെശ. 8:12. 


1190 


വിന്‍. കഴിഞ്ഞ കാലങ്ങളില്‍ അവിശ്വാ 
സികള്‍ ചെയ്യാനിഷ്ടപ്പെടുന്ന കാര്യങ്ങള്‍ 
ചെയ്ത്‌ നിങ്ങള്‍ സമയം പാഴാക്കിയിരുന്നു. 
നിങ്ങള്‍ ലൈംഗികപാപങ്ങള്‍ ചെയ്യുകയായി 
രുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചും ദുഷ്ടത 
ചെയ്തും മദ്യസല്‍ക്കാരങ്ങളിലേര്‍പ്പെട്ുും 
വന്യവും നിഷ്പ്രയോജനവുമായ ആഘോഷ 
ങ്ങള്‍ നടത്തിയും നിങ്ങള്‍ മത്തരാകുകയാ 
യിരുന്നു. അവിശ്വാസികള്‍ ചെയ്യുന്ന പല 
വന്യവും നിഷ്ഫലവുമായ കാര്യങ്ങള്‍ 
നിങ്ങള്‍ ചെയ്യാതിരിക്കുന്നതു കൊണ്ട്‌ അവര്‍ 
നിങ്ങളെക്കുറിച്ച്‌ അസാധാരണമെന്ന്‌ ചിന്തി 
ക്കുകയും ചീത്തകാര്യങ്ങള്‍ പറയുകയും 
ചെയ്യുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവ 
രെയും വിധിപ്പാ൯ തയ്യാറായിരിക്കുന്ന ദൈവ 
മുമ്പാകെ SS ED NS ar കണക്കു 
അവര്‍ ബോധിപ്പിക്കേണ്ടതായി വരും. 6ഇ 
പ്പോള്‍ മരിച്ചവരോടും സുവിശേഷം പ്രസംഗി 
ച്ചു. കാരണം എല്ലാവരെയും പോലെ അവരും 
സമമായി വിധിക്കപ്പെടേണ്ടതാണ്‌. അവര്‍ 
ജീവിച്ച കാലത്ത്‌ ചെയ്തവയെ കണക്കിലെ 
ടുത്ത്‌ അവരെ വിധിക്കും. എന്നാല്‍ അവരോടു 
ദൈവം ജീവിക്കുന്നതു പോലെ ആത്മാവില്‍ 
ജീവിക്കാന്‍ സുവിശേഷം പ്രസംഗിച്ചു. 























ദൈവകൃപയുടെ നല്ല കാര്യസ്ഥന്‍ 

എല്ലാം അവസാനിക്കുന്ന സമയം അടുത്തി 
രിക്കുന്നു. അതുകൊണ്ട്‌ സുബോധവും, സ്വയ 
നിയന്ത്രണവും കാത്തു സൂക്ഷിക്കുക. ഇതു 
പ്രാര്‍ത്ഥിക്കുവാന്‍ നിങ്ങളെ സഹായിക്കും. 8പര 
സ്പരം അഗാധമായി സ്നേഹിക്കുക. അതാണു 
ഏറ്റവും പ്രധാനം. സ്നേഹം അനേക പാപ 
ങ്ങളെ മറയ്ക്കും. പരാതികൂടാതെ നിങ്ങളുടെ 
ഭവനങ്ങള്‍ പരസ്പരം പങ്കുവയ്ക്കുക. 20നിങ്ങ 
ളില്‍ ഓരോരുത്തര്‍ക്കും ഒരു ആത്മീയവരം ദൈ 
വത്തില്‍നിന്നു കിട്ടിയിട്ടുണ്ട്‌. ദൈവം തന്‍െറ 
കൃപ പലവിധത്തില്‍ കാണിച്ചിട്ടുണ്ട്‌. അതു 
കൊണ്ട്‌ ദൈവത്തിന്‍െറ നല്ല ദാനങ്ങളെ ഉപ 
യോഗിക്കാന്‍ ചുമതലയുള്ള ദാസന്മാരെപ്പോ 
ലെയാണ്‌ നിങ്ങള്‍. അതുകൊണ്ട്‌ നല്ല ദാസ 
ന്മാരായി നിങ്ങളുടെ ദൈവദത്തമായ കഴിവു 
കള്‍ അന്യോന്യം സേവനത്തിനായി ഉപയോ 
ഗിക്കുക. 11സംസാരിക്കുന്നവന്‍ ദൈവത്തില്‍ 
നിന്നുള്ള വചനം സംസാരിക്കണം. സേവനം 
ചെയ്യുന്നവന്‍ ദൈവം നല്‍കിയ കരുത്തുകൊ 
ണ്ട്‌ സേവനം ചെയ്യട്ടെ. എല്ലാക്കാര്യത്തിലും 
യേശുക്രിസ്തു വഴി ദൈവത്തിനു മഹത്വം 
ഉണ്ടാക്കുന്നതിനു നിങ്ങളിതു ചെയ്യുവിന്‍. 
പ്രതാപവും മഹത്വവും എന്നുമെന്നേക്കും അവ 
നുള്ളതാകട്ടെ. ആമേന്‍. 





ക്രിസ്ത്യാനിയെന്ന നിലയിലുള്ള കഷ്ടങ്ങള്‍ 

12പ്രിയ സുഹൃത്തുക്കളേ, ഇപ്പോള്‍ നിങ്ങള്‍ 
സഹിക്കുന്ന വേദനാ ജനകമായ കാര്യങ്ങളെക്കു 
റിച്ച്‌ അമ്പരക്കരുത്‌. അതു നിങ്ങളുടെ വിശ്വാസ 
ത്തിനുള്ള പരീക്ഷയാണ്‌. അസാധാരണമായ 
എന്തോ സംഭവിക്കുന്നു എന്നു വിചാരിക്കരുത്‌. 
13എന്നാല്‍ ക്രസ്തുവിന്‍ററ കഷ്ടങ്ങളില്‍ പങ്കു 
കാരാകുന്നു എന്നു കണ്ട്‌ സന്തോഷിക്കണം. 
ക്രിസ്തു അവന്‍െറ മഹത്വം കാണിക്കുമ്പോള്‍ 
നിങ്ങള്‍ സന്തോഷവാന്മാരും ആനന്ദപൂരിതരു 
മാകും. 14നിങ്ങള്‍ ക്രിസ്തുവിന്‍െറ അനുഗാമിക 
ളായതുകൊണ്ട്‌ നിന്ദിതരായാല്‍ നിങ്ങള്‍ അനു 
ഗൃഹീതരാണ്‌. മഹത്വത്തിന്‍്ററ ആത്മാവ്‌ നിങ്ങ 








1191 


ളോടു കൂടെ ഉള്ളതിനാല്‍ നിങ്ങള്‍ അനുഗ്ദഹീ 
തരാണ്‌. അതു ദൈവത്തിന്‍െറ ആത്മാവാണ്‌. 
15അന്യരെ ബുദ്ധിമുട്ടിക്കുന്നവനെപ്പോലെയോ 
മോഷ്ടാവിനെപ്പോലെയോ കൊലയാളിയെ 
പ്പോലെയോ അല്ലെങ്കില്‍ മറ്റേതെങ്കിലും 
തരത്തിലുള്ള കുറ്റവാളിയെപ്പോലെയോ ആക 
രുത്‌. അത്തരത്തിലുള്ളവര്‍ കഷ്ടം സഹിച്ചേ 
തീരൂ, പക്ഷേ നിങ്ങള്‍ ഇക്കാരണത്താല്‍ ഒരി 
ക്കലും ദുരിതമനുഭവിക്കരുത്‌. ഒരു ക്രിസ്ത്യാനി 
യായതിനന്‍െറ പേരില്‍ കഷ്ടം സഹിക്കേണ്ടിവ 
രൂന്നെങ്കില്‍ നിങ്ങള്‍ ലജ്ജിക്കേണ്ട. ആ നാമ 
ത്തിനു നിങ്ങള്‍ ദൈവത്തിനു നന്ദി പറയണം. 
17വിധി തുടങ്ങുന്നതിനു സമയമായി. ദൈവ 
ത്തിന്‍െറ കുടുംബം മുതലാണ്‌ ആരംഭിക്കുന്നത്‌. 
ആ വിധി നമ്മിലാണ്‌ തുടങ്ങുന്നതെങ്കില്‍ ദൈ 
വത്തിന്‍െറെ സുവിശേഷത്തെ അനുസരിക്കാത്ത 
വര്‍ക്ക്‌ എന്തു സംഭവിക്കും? 

18നല്പ ഒരു വ്യക്തിക്ക്‌ രക്ഷ കിട്ടുന്നത്‌ ദുഷ്ക 
രമാണ്‌ (കഠിനമാണ്‌). “അപ്പോള്‍ ദൈവത്തി 
നെതിരായിട്ടുള്ളവനും പാപപൂരിതനും എന്തു 
സംഭവിക്കും?” * സറുൃശ്യ. 11:31 














19അതുകൊണ്ട്‌ ദൈവേച്ഛയ്ക്കനുസൃതമായി 
കഷ്ടം സഹിക്കുന്നവര്‍ തങ്ങളുടെ ആത്മാക്കളെ 
വിശ്വസ്തനായ സൃഷ്ടാവില്‍ ഭരമേല്ലിച്ചു തുട 
ര്‍ച്ചയായി സല്‍കര്‍മ്മങ്ങള്‍ ചെയ്യണം. 


ദൈവത്തിന്‍െറ അജഗണം 

5 ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ള മൂപ്പന്താ 

രോട്‌ എനിക്കു ചില കാര്യങ്ങള്‍ പറയുവാ 
നുണ്ട്‌. ഞാനും ഒരു മൂപ്പനാണ്‌. ക്രിസ്തുവിന്‍െറ 
കഷ്ടങ്ങള്‍ ഞാന്‍ തന്നെ കണ്ടിട്ടുണ്ട്‌. ഞങ്ങള്‍ 
ക്കു കാണിച്ചുതരുന്ന ആ മഹത്വം ഞാന്‍ പങ്കു 
വയ്ക്കും. 2നിങ്ങള്‍ക്കു ഉത്തരവാദപ്പെട്ട ഈ കൂട്ട 
ത്തിന്‍റെ സംരക്ഷ ഏല്‍ക്കുവാ൯ ഞാന്‍ അഭ്യര്‍ 
ത്ഥിക്കുന്നു. അവര്‍ ദൈവത്തിന്‍െറ അജഗണ 
മാണ്‌. അങ്ങനെ ചെയുവാന്‍ നിങ്ങളെ നിര്‍ബ 
ന്ധിച്ചതു കൊണ്ടല്ല എന്നാല്‍, നിങ്ങളങ്ങനെ 
ചെയ്യാന്‍ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്‌. ഇങ്ങ 
നെയാണ്‌ ദൈവം ആഗ്രഹിക്കുന്നത്‌. പണം 
ആഗ്രഹിച്ചല്ല സേവനം ചെയ്യുന്നതില്‍ സന്തോ 
ഷം ഉള്ളതുകൊണ്ട്‌ അതു ചെയ്യുവിന്‍. 3നിങ്ങ 
ള്‍ക്ക്‌ ah seve നിങ്ങള്‍ ഒരു പരു 
ക്കന്‍ ഭരണാധികാരിയെപ്പോലെയാകരുത്‌. 
പകരം നല്ല മാതൃകയുള്ളവരാകുക. പിന്നെ, 
ഭരിക്കുന്ന ഇടയന്‍ (ക്രിസ്തു) വരുമ്പോള്‍ നിങ്ങ 
ള്‍ക്കൊരു കിരീടം കിട്ടും. 4അതു മഹത്വപൂര്‍ 

വും നശിക്കാത്ത സനന്ദര്യമുള്ളതും ആയി 
രിക്കും. ടയുവാക്കളേ, നിങ്ങളോടും എനിക്കു 





അപ്പോള്‍ ... സംഭവിക്കും ഉദ്ധരണി സദൃശ്യ. 11:31. 


1 പത്രൊസ്‌ 4:15-5:14 


ചിലതു പറയുവാനുണ്ട്‌. നിങ്ങള്‍ മൂപ്പന്മാരുടെ 
അധികാരത്തെ സ്വീകരിക്കണം. നിങ്ങളോരോ 
രുത്തരും പരസ്പരം ഏറെ വിനീതരാകണം. 
“ദൈവം അഹങ്കാരികള്‍ക്ക്‌ എതിരാണ്‌. 
എന്നാല്‍ വിനീതരില്‍ അവന്‍ കൃപ ചൊരി 
യുന്നു.” സദൃശ്യ. 3:34 


ദൈവത്തിന്‍െറ ശക്തമായ കരങ്ങള്‍ക്കു കീഴെ 
വിനീതരാകുവിന്‍. അപ്പോള്‍ സമയമാകു 
മ്പോള്‍ അവന്‍ നിങ്ങളെ ഉയര്‍ത്തും. അവന്‍ 
നിങ്ങള്‍ക്കുവേണ്ടി കരുതുന്നതുകൊണ്ട നിങ്ങ 
ളുടെ എല്ലാ ആകുലങ്ങളും അവനെ ഏല്ലിക്കുക. 
ടുശദ്ധാലുക്കളാകുകയും സ്വയം നിയന്ത്രിക്കു 
കയും ചെയ്യുവിന്‍. പിശാചാണു നിങ്ങളുടെ 
ശത്രു. മനുഷ്യനെ തിന്നുവാന്‍ അലറിപ്പാഞ്ഞു 
നടക്കുന്ന ഒരു സിംഹത്തെപ്പോലെയാണവന്‍. 
പിശാചിനെ പിന്തുടരാന്‍ കൂട്ടാക്കാതിരിക്കുക. 
നിങ്ങളുടെ വിശ്വാസത്തില്‍ ഉറച്ചുനില്‍ക്കുക. 
നിങ്ങള്‍ക്കുള്ള അതേ കഷ്ടങ്ങളാണ്‌ ലോകമെ 
മ്പാടുമുള്ള നിങ്ങളുടെ സഹോദരീസഹോദരര്‍ 
അനുഭവിക്കുന്നതെന്ന്‌ നിങ്ങള്‍ക്കറിയാം. 
10അതെ, അല്ലകാലത്തേക്ക്‌ നിങ്ങള്‍ കഷ്ടം 
സഹിക്കും. എന്നാലതിനുശേഷം ദൈവം എല്ലാം 
ശരിയാക്കും. അവന്‍ നിങ്ങളെ ബലപ്പെടുത്തും. 
അവന്‍ നിങ്ങളെ താങ്ങുകയും വീഴ്ചയില്‍ 
നിന്നു രക്ഷിക്കുകയും ചെയ്യും. എല്ലാ കൃപയും 
പകരുന്ന ദൈവമാണവന്‍. ക്രിസ്തുവില്‍ 
തന്‍െറ മഹത്വത്തെ പങ്കുവയ്ക്കാന്‍ അവന്‍ 
നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. ആ മഹത്വം 
എക്കാലത്തേക്കുമായി തുടരും. 11എല്ലാ ശക്തി 
യും എന്നുമെന്നേക്കും അവന്റേതാണ്‌. ആമേന്‍. 








അവസാന അഭിവാദനങ്ങള്‍ 

ഞാന്‍ ഈ ചെറുകത്ത്‌ എഴുതിയത്‌ സില്വാ 
നൊസിനന്‍െറെ സഹായത്തോടെയാണ്‌. അവന്‍ 
ക്രിസ്തുവില്‍ വിശ്വസ്തനായ സഹോദര 
നാണ്‌ എന്ന്‌ എനിക്കറിയാം. നിങ്ങളെ ആശ്വ 
സിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനു 
മാണ്‌ ഞാന്‍ എഴുതിയത്‌. ഇതാണ്‌ ദൈവത്തി 
നെറ ശരിയായ കൃപ എന്നു പറയുവാനാണ്‌ 
ഞാന്‍ ആഗ്രഹിച്ചത്‌. അതില്‍ ഉറച്ചുനില്‍ക്കുക. 

3ബാബിലോണിലെ സഭ നിങ്ങളെ വന്ദനം 
ചെയുന്നു. അവരും നിങ്ങളെപ്പോലെ തന്നെ 
തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്‌. ക്രിസ്തുവില്‍ 
എന്‍െറ മകനായ മര്‍ക്കൊന്ധും നിങ്ങളെ 
വന്ദനം ചെയ്യുന്നു. 14നിങ്ങള്‍ കണ്ടുമുട്ടുമ്പോള്‍ 
ഒരു സ്‌നേഹചുംബനം പരസ്പരം കൊടു 
ക്കുക. 

ക്രിസ്തുവിലുള്ള എല്ലാവര്‍ക്കും സമാധാനം. 








1192 


പത്രൊസ്‌ 
എഴുതിയ രണ്ടാം ലേഖനം 


യേശുക്രിസ്തുവിനെ ദാസനും അപ്പൊ 

സ്തലനുമായ ശിമോന്‍ പത്രൊസില്‍ 
നിന്നും, ഞങ്ങള്‍ക്കുള്ളതുപോലെയുള്ള അതേ 
മൂല്യവത്തായ വിശ്വാസമുള്ള നിങ്ങള്‍ക്കെല്ലാ 
വര്‍ക്കും എഴുതുന്നത്‌. നമ്മുടെ ദൈവവും രക്ഷ 
കനായ യേശുക്രിസ്തുവും നീതിമാനായതു 
കൊണ്ടു നിങ്ങള്‍ക്ക്‌ ആ വിശ്വാസം കിട്ടി. 
അവന്‍ ശരിയായതു ചെയ്യുന്നു. 

കൃപയും സമാധാനവും നിങ്ങള്‍ക്കു കൂടുതല്‍ 
കൂടുതല്‍ ലഭിക്കുമാറാകട്ടെ. ദൈവത്തെയും 
നമ്മുടെ കര്‍ത്താവായ യേശുവിനെയും അറി 
യാമെന്നതുകൊണ്ട്‌ കരുണയും സമാധാനവും 
നിങ്ങള്‍ക്കു ലഭിച്ചു. 





നമുക്കാവശ്യമുള്ളതു ദൈവം തന്നു 

യേശുവിന്‌ ദൈവത്തിന്‍െറ ശക്തിയുണ്ട്‌. 
അവന്‍െറ ശക്തി ദൈവത്തെ ശുശ്രൂഷിക്കുന്ന 
തിനും നമുക്കു ജീവിക്കുന്നതിനുമായ എല്ലാ 
കാര്യങ്ങളും നല്‍കി. നമുക്കവനെ അറിയാം 
എന്നതുകൊണ്ട്‌ ഇവയൊക്കെ നമുക്കുണ്ട്‌. 
തന്‍െറ പ്രതാപവും നന്മയുംകൊണ്ട്‌ യേശു 
നമ്മെ വിളിച്ചിരിക്കുന്നു. തന്‍െറ പ്രതാപവും 
നന്മയും വഴി യേശു നമുക്കു വാഗ്ദാനം നല്‍ 
കിയ അമൂല്യമായ മഹാദാനങ്ങള്‍ നല്‍കിയിരി 
ക്കുന്നു. ആ ദാനങ്ങള്‍ വഴി വിശുദ്ധസ്വഭാവം 
നമുക്കു പങ്കുവയ്ക്കാം. അതുകൊണ്ട്‌ ലോകം 
അതാഗ്രഹിക്കുന്ന തിന്മകളാല്‍ നിങ്ങളെ നശി 
പ്പിക്കയില്ല. 

ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങള്‍ക്കുള്ളതു 





വനമ്മുടെ കര്‍ത്താവും രക്ഷകനുമായ യേശുക്രി 
സ്തുവിനന്‍െറ രാജ്യത്തിലേക്ക്‌ ശ്രേഷ്ഠമായ വര 
വേല്ലും നിങ്ങള്‍ക്കു കിട്ടും. ആ രാജ്യം എക്കാ 
ലത്തേക്കും ഉള്ളതാണ്‌. 

ഇക്കാര്യം നിങ്ങള്‍ക്ക്‌ അറിയാം. നിങ്ങള്‍ 
ക്കുള്ള സത്യത്തില്‍ നിങ്ങള്‍ ബലവാന്മാരാണ്‌. 
എന്നാല്‍ ഈ കാര്യങ്ങള്‍ ഓര്‍മ്മിപ്പിക്കാന്‍ 
ഞാന്‍ എപ്പോഴും സഹായിക്കും. 13ഈ ഭൂമിയില്‍ 
ജീവിച്ചിരിക്കും കാലത്തോളം ഈ കാര്യങ്ങള്‍ 
ഓര്‍പ്പിച്ചു സഹായിക്കുന്നത്‌ ശരിയാണെന്നു 
ഞാന്‍ കരുതുന്നു. 4ഈ ശരീരം തീര്‍ച്ചയായും 
ഉടനെ ഉപേക്ഷിക്കണമെന്ന്‌ എനിക്കറിയാം. 
നമ്മുടെ കര്‍ത്താവായ യേശു അത്‌ എന്നെ 
കാണിച്ചു. *15$ഈ കാര്യമത്രയും എപ്പോഴും ഓര്‍ 
മ്തിപ്പിച്ചു സഹായിക്കാന്‍ എന്നെക്കൊണ്ടാവു 
ന്നത്രയും ഞാന്‍ ശ്രമിയ്ക്കും. എനിക്കുശേഷവും 
ഇവയത്രയും ഓര്‍മ്മിപ്പിക്കാന്‍ കെല്ലുള്ളവരാ 
കണം നിങ്ങളെന്നു ഞാന്‍ ആഗ്രഹിക്കുന്നു. 





ഞങ്ങള്‍ ക്രിസ്തുവിന്‍െറ 
മഹത്വം കണ്ടു 

കര്‍ത്താവായ യേശുക്രിസ്തുവിന്‍െറ 
ശക്തിയെപ്പറ്റി ഞങ്ങള്‍ നിങ്ങളോടു പറഞ്ഞു. 
അവന്‍റെ വരവിറനെപ്ഛറ്റിയും പറഞ്ഞു. 
ഞങ്ങള്‍ പറഞ്ഞതത്രയും ആള്‍ക്കാര്‍ നെയ്തെ 
ടുത്ത വെറും രസികന്‍ കഥകളല്ല. അതെ, 
ക്രിസ്തുവിന്‍െറ പ്രതാപം ഞങ്ങളുടെ തന്നെ 
കണ്ണുകള്‍കൊണ്ടു ഞങ്ങള്‍ കണ്ടതാണ്‌. 17മഹാ 
പ്രതാപവാനായ ദൈവത്തിന്‍െറശബ്ദം യേശു 





കൊണ്ട്‌ അതു നിങ്ങളുടെ ജീവിതത്തിനു മുതല്‍ 
ക്കൂട്ടാക്കാ൯ പരമാവധി ശ്രമിക്കുക. നിങ്ങളുടെ 
വിശ്വാസത്തിലേക്ക്‌ നന്മയും നന്മയിലേക്ക്‌ 
അറിവും അറിവിലേക്ക്‌ ആത്മനിയന്ത്രണവും 
ആത്മനിയന്ത്രണത്തിലേക്ക്‌ സ്ഥിരതയും സ്ഥിര 
തയിലേക്ക്‌ ദൈവശുശ്രൂഷയും 7ദൈവശുശ്രൂഷ 
യിലേക്ക്‌ നിങ്ങളുടെ സഹോദരങ്ങൾക്കു 
വേണ്ടിയുള്ള കരുണയും ഈ കരുണയിലേക്ക്‌ 
സ്നേഹവും കൂട്ടിച്ചേര്‍ക്കുക. ഈ കാര്യങ്ങള 
ത്രയും നിങ്ങളിലുണ്ടാകുകയും അതു വളരു 
കയും ചെയ്യുന്നുവെങ്കില്‍, ഈ കാര്യങ്ങള്‍ 
നിങ്ങളെ ഒരിക്കലും പ്രയോജനശൂന്യരാകാതി 
രിക്കാന്‍ സഹായിക്കും. നമ്മുടെ കര്‍ത്താവായ 
യേശുക്രിസ്തുവില്‍ നിങ്ങള്‍ക്കുള്ള അറിവു 
കൊണ്ട്‌ ഈ കാര്യങ്ങള്‍ നിങ്ങളെ ഒന്നിനും 
കൊള്ളാത്തവരാകാതിരിക്കാന്‍ സഹായിക്കും. 
9എന്നാല്‍ ഈ വക കാര്യങ്ങള്‍ ഒരുവന്‍ ഇല്ലെ 
ങ്കില്‍ അവനു വ്യക്തമായി കാണാന്‍ കഴിയില്ല. 
അവന്‍ അന്ധനാണ്‌. പഴയ തിന്മകളില്‍നിന്നും 
അവനെ ശുദ്ധനാക്കി എന്നുള്ളത്‌ അവന്‍ മറന്നു. 

10എന്‍ററ സഹോദരങ്ങളേ, ദൈവം അവന്റ 
തായിരിക്കാന്‍ നിങ്ങളെ വിളിയ്ക്കുകയും തിര 
ഞ്ഞെടുക്കുകയും ചെയ്തു. ദൈവം വിളിച്ച 














കേട്ടു. പിതാവായ ദൈവത്തില്‍നിന്ന്‌ ആദ 
രവും മഹത്വവും കിട്ടിയപ്പോഴായിരുന്നു അത്‌. 
ശബ്ദം പറഞ്ഞു, “ഇത്‌ എന്‍െറ പുത്രനാണ്‌, 
ഞാന്‍ അവനെ സ്നേഹിക്കുന്നു. ഞാനവനില്‍ 
സംപ്രീതനാണ്‌.”* 1 ഞങ്ങളും ആ ശബ്ദം 
കേട്ടു. യേശുവും ഒത്ത്‌ ഞങ്ങള്‍ വിശുദ്ധഗിരി 
യില്‍ ആയിരിക്കുമ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നാ 
ണതു വന്നത്‌. 

പ്രവാചകര്‍ പറഞ്ഞ ഈ കാര്യങ്ങള്‍ ഞങ്ങ 
ളില്‍ പൂര്‍ണ്ണമായും സ്ഥിരപ്പെടുത്തി. പ്രവാ 
ചകര്‍ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധാപൂര്‍വ്വം 
പിന്തുടരുന്നത്‌ നിങ്ങള്‍ക്കു നല്ലതാണ്‌. അവര്‍ 
പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളത്രയും അന്ധകാരം 
നിറഞ്ഞ സ്ഥലത്ത്‌ മിന്നും വെളിച്ചം പോലെ 
യാണ്‌. പ്രഭാതം തുടങ്ങും വരെ അതു തെളിയു 
കയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയ 
ത്തില്‍ ഉദിയ്ക്കുകയും ചെയ്യും. 24ഏറ്റവും 
പ്രധാനമായി നിങ്ങള്‍ ഇതു മനസ്സിലാക്കണം. 
തിരുവെഴുത്തുകളിലെ പ്രവചനം യാതൊരു 
വ്യക്തിയുടെയും സ്വന്തമായ ഭാഷ്യങ്ങളല്ല. 
21അതെ, ഒരു മനുഷ്യന്‍ എന്തു പറയാന്‍ ആഗ്ര 
ഹിച്ചോ അതൊന്നില്‍നിന്നും ഒരു പ്രവചനവും 
വന്നില്ല. പക്ഷേ ജനങ്ങള്‍ പരിശുദ്ധാത്മാവി 

















വരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആണ്‌ നിങ്ങ 
ളെന്ന്‌ തെളിയിക്കാന്‍ തീവ്രമായി ശ്രമിയ്ക്കണം. 
ഇതു ചെയ്യുമെങ്കില്‍ നിങ്ങള്‍ ഇടറിപ്പോകയില്ല. 





നമ്മുടെ ... കാണിച്ചു ഉദ്ധരണി. യോഹ. 21:18-19. 


“ഇത്‌ എന്‍െറ ... 
17:1-9. 


സംപ്രീതനാണ്‌ "ഉദ്ധരണി മത്താ. 


1193 


നാല്‍ നയിക്കപ്പെട്ട ദൈവത്തില്‍ നിന്നുള്ള 
കാര്യങ്ങള്‍ സംസാരിച്ചു. 


വ്യാജപ്രവാചകര്‍ 

പണ്ട്‌ ദൈവജനത്തിനിടയില്‍ കള്ള 
2 പ്രവാചകരുണ്ടായിരുന്നു. ഇന്നും അപ്ര 
കാരം തന്നെ. അതു പോലെ തന്നെ നിങ്ങളുടെ 
കൂട്ടത്തിലും വ്യാജ അദ്ധ്യാപകര്‍ ഉണ്ടാകും. ജന 
ങ്ങള്‍ നഷ്്‌ടപ്പെടുന്നവിധം തെറ്റായ ഉപദേശ 
ങ്ങള്‍ അവര്‍ പഠിപ്പിക്കും. തങ്ങള്‍ പഠിപ്പിക്കു 
ന്നത്‌ തെറ്റാണെന്നു മനസ്സിലാകാത്ത വിധ 
ത്തില്‍ അവര്‍ പഠിപ്പിക്കും. അവര്‍ക്കു സ്വാത 
ന്ത്രം കൊണ്ടുവന്നു കൊടുത്ത നാഥനെപ്പോ 
ലും (യേശു) അവര്‍ നിഷേധിയ്ക്കുകയും 
ചെയ്യും. അതുകൊണ്ട്‌ അവര്‍ വേഗത്തില്‍ 
സ്വയം നശിക്കും. അവര്‍ ചെയ്യുന്ന ദുഷ്കര്‍മ്മ 
ങ്ങളില്‍ വളരെയേറെപ്പേര്‍ അവരെ പിന്തുടരും. 
ഇതരര്‍ അക്കൂട്ടര്‍ കാരണം സത്യത്തിന്‍റെ പാത 
യെക്കുറിച്ച്‌ മോശമായി സംസാരിക്കും. 3ആ 
വ്യാജ അദ്ധ്യാപകര്‍ക്ക്‌ നിങ്ങളുടെ പണം മാത്രം 
മതി. അതുകൊണ്ട്‌ പൊളിവചനങ്ങള്‍ പറഞ്ഞ്‌ 
നിങ്ങളെ ഉപയോഗിക്കും. ആ വ്യാജാദ്ധ്യാപകര്‍ 
ക്കെതിരെയുള്ള വിധി വാചകം നേരത്തെ തയ്യാ 
റാക്കിയിട്ടുണ്ട. അവരെ നശിപ്പിക്കുന്നവനില്‍ 

(ദൈവം) നിന്ന്‌ അവര്‍ രക്ഷപെടില്ല. 
ദൂതന്മാര്‍ പാപം ചെയ്തപ്പോള്‍ ശിക്ഷയി 
ല്ലാതെ സ്വതന്ത്രമാക്കാന്‍ ദൈവം അവരെ അനു 
വദിച്ചില്പ. അതെ, ദൈവം അവരെ നരകത്തി 
ലേക്ക്‌ അയച്ചു. ഇരുട്ടിന്‍റെ ഗുഹകളിലേക്ക്‌ 
ദൈവം അവരെ ഇട്ടു. അന്തിമ വിധിവരെ 
അവരെ അവിടെത്തന്നെ ഇട്ടിരിക്കുന്നു. പണ്ട്‌ 
ജീവിച്ചിരുന്ന ദുഷ്ടരെയും ദൈവം ശിക്ഷിച്ചു. 
ദൈവ നിഷേധികളാല്‍ നിറഞ്ഞിരുന്ന ഭൂമിയി 
ലേക്കു ദൈവം പ്രളയം കൊണ്ടുവന്നു. എന്നാല്‍ 
നോഹയെയും അവനോടൊപ്പമുണ്ടായിരുന്ന 
ഏഴുപേരെയും ദൈവം രക്ഷിച്ചു. നീതിയോടെ 
ജീവിക്കാന്‍ ജനങ്ങളോട്‌ പറഞ്ഞ ഒരുവനാണ്‌ 
നോഹ. മോത്രമല്പ ദൈവം സൊദോം, ഗൊ 
മോറാ എന്നീ നഗരങ്ങളെയും ശിക്ഷിച്ചിരുന്നു. 
ചാരമൊഴികെ മറ്റൊന്നും ഇല്ലാത്ത തരത്തില്‍ 
ദൈവം ആ നഗരങ്ങളെ എരിച്ചു. ദൈവത്തിനെ 
തിരായിട്ടുള്ളവര്‍ക്ക്‌ എന്തു സംഭവിക്കും എന്ന 
തിനു ദൈവം ആ നഗരങ്ങളെ ഉദാഹരണമാക്കി. 
പക്ഷെ ദൈവം ലോത്തിനെ രക്ഷിച്ചു. ലോത്ത്‌ 
വളരെ നല്ലവനായ മനുഷ്യനായിരുന്നു. ജനങ്ങ 
ളുടെ വൃത്തികെട്ട ജീവിതശൈലി കൊണ്ട്‌ 
അവനു പൊറുതി മുട്ടി. ലോത്ത്‌ നല്ലവനായി 
രുന്നെങ്കിലും ആ വൃത്തികെട്ടവര്‍ക്കൊപ്പമായി 
രുന്നു സ ജീവിച്ചത്‌. അവന്‍ കേട്ടതും 
കണ്ടതുമായ ദുഷ്കാര്യങ്ങളാല്‍ ലോത്തിന്‍െറ 
നല്ല ഹൃദയം മുറിപ്പെടു.) 9അതെ, ദൈവമാണ്‌ 
ഇതു ചെയ്തത്‌. അതുകൊണ്ട്‌ അവനെ ശുശ്രൂ 
ഷിക്കുന്നവരെ എങ്ങനെ രക്ഷിക്കണമെന്നു കര്‍ 
ത്താവിനറിയാം. ദുഷ്ടരെ ബന്ധനത്തില്‍ 
വയ്ക്കുകയും ന്യായവിധി ദിവസം വരെ 














2 പത്രൊസ്‌ 2:1-20 


ബലവും ശക്തിയുമേറിയ ദൂതന്മാരെക്കുറിച്ചും 
മോശമായ കാര്യങ്ങള്‍ സംസാരിക്കാന്‍ അവ 
ര്‍ക്കൂ ഭീതിയില്ല. ദൂതന്മാര്‍ ഈ വ്യാജ അദ്ധ്യാ 
പകരെക്കാള്‍ വളരെ കരുത്തരും ശക്തരുമാണ്‌. 
എന്നാല്‍ ദൂതന്മാര്‍ പോലും ദൈവസമക്ഷം 
അവര്‍ക്കെതിരെ കുറ്റം ആരോപിയ്ക്കുകയോ 
ചീത്ത പറയുകയോ ഇല്ല. 1എന്നാല്‍, ഈ 
വ്യാജ അദ്ധ്യാപകര്‍ തങ്ങള്‍ക്കു മനസ്സിലാ 
കാത്ത കാര്യങ്ങള്‍ക്കെതിരെ ദുഷ്ക്കാര്യങ്ങള്‍ 
സംസാരിക്കുന്നു. പിടികൂടപ്പെട്ട കൊല്ലപ്പെടു 
വാന്‍ മാത്രമായി ജനിച്ചിരിക്കുന്ന വന്യമൃഗങ്ങ 
ളെപ്പോലെ ഇവരും ചിന്തിക്കാതെ പ്രവര്‍ത്തി 
ക്കുന്നു. വന്യമൃഗങ്ങളെപ്പോലെ ഇവരെയും 
നശിപ്പിക്കും. 3ഇവര്‍ മൂലം പലര്‍ക്കും ക്ലേശം 
വന്നു. അതുകൊണ്ട്‌ അവരും സ്വയം ക്ലേശിക്കും. 
അവര്‍ ചെയ്തതിനുള്ള ഫലം ആണ്‌ അത്‌. 
എല്ലാവരും കാണ്‍കെ ദുഷ്കര്‍മ്മങ്ങള്‍ ചെയ്യു 
ന്നത്‌ രസമാണെന്ന്‌ അവര്‍ കരുതുന്നു. അവരുടെ 
സ്വന്തം ദുഷ്ചെയ്തികളില്‍ അവര്‍ രസം 
കൊള്ളുകയും അതില്‍ സംതആൂപ്തരാകുകയും 
ചെയ്യുന്നു. അതുകൊണ്ട്‌ അവര്‍ നിങ്ങളിലുള്ള 
മലിനമായ പൊട്ടും കറയുമാണ്‌ (കളങ്കമാണ്‌). 
ഒന്നിച്ചു ഭക്ഷിക്കുമ്പോള്‍ നിങ്ങളിലേക്ക്‌ അവര്‍ 
ലജ്ജ കൊണ്ടുവരുന്നു. 4അവര്‍ ഒരു സ്ത്രീയെ 
നോക്കുമ്പോഴെല്ലാം അവളെ ആഗ്രഹിക്കുന്നു. 
ഇപ്രകാരം അവര്‍ സദാ തെറ്റു ചെയ്യുന്നു. 
ബലഹീനരെ അവര്‍ പാപക്കെണിയിലേക്കു 
നയിക്കുന്നു. എപ്പോഴും അത്യാര്‍ത്തിയുള്ളവ 
രാകാന്‍ അവര്‍ തങ്ങളെത്തന്നെ പഠിപ്പിക്കുന്നു. 
അവര്‍ ശപിയ്ക്കപ്പെട്ടവരാണ്‌. 15ഈ വ്യാജ 
അദ്ധ്യാപകര്‍ സന്മാര്‍ഗ്ഗത്തെ ഉപേക്ഷിച്ച്‌ 
ചീത്ത മാര്‍ഗ്ഗത്തിലേക്കുപോയി. ബിലെയാം 
പോയ അതേ വഴി അവര്‍ പിന്തുടര്‍ന്നു. ബി 
ലെയാം ബെയോരിന്‍െറ പുത്രനായിരുന്നു. 
പ്രതിഫലത്തിനു വേണ്ടി തെറ്റുചെയ്യുന്നതു 
അവനിഷ്‌ടപ്പെടു. 1പക്ഷേ ഒരു കഴുത ബിലെ 
യാമിനോട അവന്‍ ചെയ്യുന്നതു തെറ്റാണെന്നു 
പറഞ്ഞു. കഴുത സംസാരശേഷിയില്ലാത്ത ഒരു 
മൃഗമാണ്‌. പക്ഷേ ഈ കഴുത മനുഷ്യശബ്ദ 
ത്തില്‍ സംസാരിച്ചു. ബിലെയാമിനന്‍െറ ഭ്രാന്തന്‍ 
വഴികളെ തടഞ്ഞു. 

17ജലം ഇല്ലാത്ത നദിപോലെയാണ്‌ ആ 
വ്യാജപ്രവാചകര്‍. കൊടുങ്കാറ്റാല്‍ ഓടിക്കപ്പെ 
ട്ടമേഘങ്ങള്‍ പോലെയാണവര്‍. അതൃഗാധ 
ത്തിലെ കൊടും കൂരിരുട്ടുള്ള സ്ഥലം അവര്‍ 
ക്കായി ഒരുക്കിയിട്ടുണ്ട്‌. 1&കപടവാക്കുകളാല്‍ 
വ്യാജ അദ്ധ്യാപകര്‍ പുകഴ്ത്തും. പാപക്കെണി 
യില്‍ അവര്‍ ജനങ്ങളെ കുരുക്കും. തെറ്റായി 
ജീവിയ്ക്കുന്നവരില്‍നിന്നും മാറാന്‍ തുടങ്ങി 
ക്കൊണ്ടിരിക്കുന്നവരെപ്പോലും അവര്‍ വഴി 
തെറ്റിക്കും. അവരുടെ പാപം നിറഞ്ഞ സ്വയം 
ആഗ്രഹിക്കുന്ന ദുഷ്ചിന്തകള്‍ പ്രായോഗികമാ 
ക്കാന്‍ പ്രോത്സാഹിപ്പിക്കുക വഴിയാണ്‌ ഈ 
കള്ള അദ്ധ്യാപകര്‍ ഇതുചെയ്യുന്നത്‌. ആ ജന 
ങ്ങള്‍ക്ക്‌ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്ന്‌ ഈ 
വ്യാജ അദ്ധ്യാപകര്‍ വാഗ്ദാനം ചെയ്യുന്നു. 












































കാത്തിരുന്ന്‌ കര്‍ത്താവ്‌ അവരെ ശിക്ഷിയ്ക്കു 
കയും ചെയ്യും. 10ഹീനമായ കാര്യങ്ങള്‍ ചെയ്യു 
ന്നവര്‍ക്കും പാപം നിറഞ്ഞ സ്വയത്തെ അനു 
സരിച്ചു ജീവിക്കുന്നവര്‍ക്കും ദൈവത്തിന്‍െറ 
അധികാരത്തെ എതിര്‍ക്കുന്നവര്‍ക്കും ആണ്‌ 
പ്രധാനമായിട്ട ഈ ശിക്ഷ. 

ഈ കപട അദ്ധ്യാപകര്‍ അവര്‍ക്കു വേണ്ടത്‌ 
ചെയ്യുകയും സ്വയം പുകഴ്ത്തുകയും ചെയ്യും. 











എന്നാല്‍ ഈ വ്യാജ അദ്ധ്യാപകര്‍ തന്നെ സ്വത 
ന്തരല്ല. നശ്വരമായ വസ്തുക്കളുടെ അടിമക 
ളാണ്‌ അവര്‍. ഒരു വ്യക്തി അവനെ നിയന്ത്രി 
ക്കുന്ന കാര്യത്തിന്‌ അടിമയാണ്‌. മിനമ്മുടെ കര്‍ 
ത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ 
അറിഞ്ഞു സ്വതന്ത്രരായതിനുശേഷം വീണ്ടും 
ദുഷ്കാര്യങ്ങളിലേക്കു തിരിയുകയും ദുഷ്ടത 
അവരെ നിയന്ത്രിക്കുവാന്‍ തുടങ്ങുകയാണെ 





2 പത്രൊസ്‌ 2:21-3:18 


ങ്കില്‍ അവരുടെ നില ആദ്യത്തേതിനെക്കാള്‍ 
മോശമായിരിക്കും. അത്തരം ആള്‍ക്കാര്‍ ഒരി 
ക്കലും സത്യമാര്‍ഗ്ഗം അറിയാതിരിക്കുന്നതാണ്‌ 
നല്ലത്‌. അതാണ്‌ അവര്‍ക്കു നല്‍കപ്പെട്ട വിശുദ്ധ 
ഉപദേശം. അറിഞ്ഞതിനുശേഷം അതില്‍ 
നിന്നും അകലുന്നതിലും നല്ലത്‌ അറിയാതിരി 
ക്കുന്നതാണ്‌. 

22“ ഛര്‍ദ്ദി വീണ്ടും ഭക്ഷിക്കുന്ന നായെപ്പോ 
ലെ” എന്നും “വൃത്തിയായതിനു ശേഷവും 
ചെളിയിലുരുളുന്ന ഒരു പന്നിയെപ്പോലെ” 
എന്നും ഇവരുടെ ചെയ്തികളെ സമപ്പെടു 
ത്താം. 





ക്രിസ്തു വീണ്ടും വരും 
വത്സലസുഹൃത്തുക്കളേ, ഇത്‌ നിങ്ങള്‍ക്ക്‌ 


1194 


മാനസാന്തരപ്പെട്ട പാപം ചെയ്യുന്നതു നിര്‍ത്ത 
ണമെന്ന്‌ ദൈവം ആഗ്രഹിക്കുന്നു. 

1പക്ഷെ കര്‍ത്താവ്‌ തിരികെവരുന്ന ആ 
ദിവസം ഒരു കള്ളനെപ്പോലെ അമ്പരിപ്പിക്കുന്ന 
തായിരിക്കും. കടുത്ത ശബ്ദത്തോടെ ആകാശം 
കത്തിയഴിയും, ത്തായ 
തീയാല്‍ നശിപ്പിക്കപ്പെടും. * ഭൂമിയും അതി 
ലുള്ള സമസ്തവും ന്യായവിധിയ്ക്കായി ദൈ 
വത്തിന്‍െറ മുമ്പില്‍ അനാവൃതമാക്കപ്പെടും. 
1അങ്ങനെ ഞാന്‍ നിങ്ങളോടു പറഞ്ഞവിധം 
സര്‍വ്വതും നശിപ്പിക്കപ്പെടും. അതുകൊണ്ട്‌ 
നിങ്ങള്‍ എങ്ങനെയുള്ളവരാകണം? നിങ്ങള്‍ 
വിശുദ്ധജീവിതം നയിച്ച്‌ ദൈവത്തെ ശുശ്രൂ 
ഷിക്കണം. 12ദൈവത്തിന്‍െറ ദിനത്തിനായി 
നിങ്ങള്‍ കാത്തിരിക്കണം. ആ ദിവസം വരു 
വാന്‍ നിങ്ങള്‍ അതിയായാഗ്രഹിക്കണം. ആ 











ഞാനെഴുതിയ രണ്ടാമത്തെ കത്താണ്‌. ഇവ 
രണ്ടും എഴുതിയത്‌ ആത്മാര്‍ത്ഥമായ ചിന്തകള്‍ 
മനസ്സില്‍ ഉണര്‍ത്തുവാനും ചില കാര്യങ്ങളെ 
ഓര്‍ല്പിക്കാ൯ സഹായിക്കുന്നതിനുമാണ്‌. 
2വിശുദ്ധപവാചകര്‍ പണ്ടു പറഞ്ഞ വചന 
ങ്ങള്‍ നിങ്ങള്‍ ഓര്‍ക്കുകയും വേണം എന്നു 
ഞാ൯ ആഗ്രഹിക്കുന്നു. നമ്മുടെ കര്‍ത്താവും 
രക്ഷകനുമായവന്‍ നമുക്കുതന്ന കല്പനകള്‍ ഓര്‍ 
ക്കുവിന്‍. നിങ്ങളുടെ അപ്പൊസ്തലരിലൂടെ 
യാണ്‌ അവന്‍ ഈ കല്പനകളെ നല്‍കിയിരിക്കു 
ന്നത്‌. അവസാനനാളുകളില്‍ എന്തു സംഭവി 
യ്ക്കും എന്നു മനസ്സിലാക്കേണ്ടത്‌ നിങ്ങള്‍ക്കു 
പ്രധാനമാണ്‌. ദുഷ്ടര്‍ നിങ്ങളെ പരിഹസിക്കും, 
ദ്രുഷ്ടര്‍ പറയും “യേശു തിരികെ വരുമെന്ന്‌ 
വാഗ്ദാനം ചെയ്തു; അവനെവിടെ? നമ്മുടെ 
പൂര്‍വ്വികര്‍ മരിക്കുകയും ലോകം അതിന്‍െറ 
നിര്‍മ്മിതി തൊട്ടുള്ള കാലം മുതല്‍ക്കുള്ള അതേ 
വഴിയില്‍ തുടരുകയും ചെയ്യുന്നു.” 5ടപക്ഷേ 
പണ്ടു സംഭവിച്ചത്‌ ഓര്‍ക്കാന്‍ അവരാഗ്രഹിക്കു 
ന്നില്ല. ആകാശം അവിടെ ഉണ്ടായിരുന്നു. 
ദൈവം ഭൂമിയെ ജലത്തില്‍നിന്നും ജലം 
കൊണ്ടും നിര്‍മ്മിച്ചു. ഇതെല്ലാം ദൈവവചനം 
കൊണ്ടാണ്‌ സംഭവിച്ചത്‌. പിന്നീട്‌ ആ ലോക 
ത്തെ തന്നെ ജലപ്രളയത്തില്‍ മൂക്കി നശി 
പ്പിച്ചു. "അതേ ദൈവവചനം തന്നെയാണ്‌ 
ആകാശത്തെയും ഭൂമിയെയും ഇപ്പോള്‍ നമുക്കു 
ളളതുപോലെ സൂക്ഷിക്കുന്നതും. ആകാശവും 
ഭൂമിയും തീയാല്‍ നശിപ്പിക്കുവാന്‍ വേണ്ടി 
സൂക്ഷിച്ചിരിക്കുകയാണ്‌. ഭൂമിയും ആകാശവും 
വിധിദിവസത്തിനും ദൈവത്തിനു എതിരായി 
ട്ടുള്ളവരുടെ നാശത്തിനും വേണ്ടി സൂക്ഷിച്ചിരി 
ക്കുന്നു. 

“എന്നാല്‍ പ്രിയ സ്നേഹിതരേ, ഒരു കാര്യം 
മറക്കരുത്‌. കര്‍ത്താവിന്‌ ഒരു ദിവസം ആയിരം 
വര്‍ഷവും ആയിരം വര്‍ഷം ഒരു ദിവസം 
പോലെയുമാണ്‌. ചിലര്‍ _മനസ്സിലാക്കിയിരി 
ക്കുന്നതുപോലെ കര്‍ത്താവ്‌ താന്‍ വാഗ്ദാനം 
ചെയ്തകാര്യങ്ങള്‍ പാലിയ്ക്കുന്നതില്‍ മാന്ദ്യ 
നല്ല. എന്നാല്‍ ദൈവം നിങ്ങളോടു ശാന്തത 
കാണിക്കുന്നു. കാരണം ആരും നഷ്ടപ്പെടാന്‍ 
ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും 























കര്‍ത്താവിന്‌ ... ആണ്‌ സങ്കീ. 90:4. 


ദിവസം വരുമ്പോള്‍ ആകാശവും അതിലുള്ള 
തൊക്കെയും ചൂടുകൊണ്ട്‌ ഉരുകി നശിക്കും. 

പക്ഷെ ദൈവം നമ്മോട്‌ ഒരു വാഗ്ദാനം 
ചെയ്തിട്ടുണ്ട്‌. അവന്‍ വാഗ്ദാനം ചെയ്ത ആ 
പൂതിയ ആകാശത്തിനും പൂതിയ ഭൂമിയ്ക്കും 
വേണ്ടി നാം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. 
ആ സ്ഥലത്താണ്‌ നന്മയും ഐശ്വര്യവും വിള 
യുന്നത്‌. 

14പ്രിയ സുഹൃത്തുക്കളേ, ഇതു സംഭവിക്കാ 
നായി നാം കാത്തു നില്‍ക്കുന്നു. പാപമില്ലാതെ 
യിരിക്കാനും കുറ്റമില്ലാതെയിരിക്കാനും സര്‍വ്വോ 
പരി ദൈവവുമായി സമാധാനത്തിലിരി 
ക്കാനും പരമാവധി ശ്രമിക്കുക. 1ടരക്ഷിക്കപ്പെടു 
വാനുള്ള അവസരം കര്‍ത്താവിനന്‍െറ ക്ഷമയാല്‍ 
നിങ്ങള്‍ക്കു കിട്ടുമെന്ന്‌ ഓര്‍ക്കുക. ദൈവത്തില്‍ 
നിന്നു ലഭ്യമായ വിജ്ഞാനത്തിന്‍െറ അകമ്പടി 
യോടെ നമ്മുടെ പ്രിയങ്കരനായ സഹോദരന്‍ 
പൌലൊസ്‌ നിങ്ങളെ എഴുതി അറിയിച്ചതും 
അതുതന്നെ. 1ഈ കാര്യങ്ങളെക്കുറിച്ച്‌ പൌ 
ലൊസ്‌ ഇതേ രീതിയില്‍ തന്‍റ എല്ലാ എഴുത്തു 
കളിലും എഴുതുന്നു. മനസ്സിലാക്കാന്‍ വിഷമ 
മുള്ള കാര്യങ്ങള്‍ ചിലപ്പോള്‍ പൌലൊ 
സിറ്റ കത്തുകളിലുണ്ട്‌. അജ്ഞരും ആത്മാര്‍ 
ത്ഥതയില്ലാത്തവരുമായ ആളുകള്‍ പൌലൊ 
സിറ എഴുത്തുകളിലുള്ള കാര്യങ്ങള്‍ തെറ്റാ 
യി വ്യാഖ്യാനിക്കുന്നു. ഇതരലിഖിതങ്ങളെയും 
അവര്‍ വളച്ചൊടിക്കുന്നു. അങ്ങനെ ചെയ്യുക 
വഴി അവര്‍ തങ്ങളെത്തന്നെ നശിപ്പിക്കുക 
യാണ്‌ ചെയ്യുന്നത്‌. 

17പ്രിയ സുഹൃത്തുക്കളേ, ഈ കാര്യങ്ങളെക്കു 
റിച്ച്‌ നിങ്ങള്‍ക്ക്‌ മുന്നറിയിപ്പു കിട്ടിയിരിക്കു 
ന്നു. അതുകൊണ്ട്‌ സൂക്ഷിക്കുക. നിയമ ലംഘ 
കര്‍ അവരുടെ ദുഷ്ചെയ്തികള്‍ കൊണ്ട്‌ നിങ്ങ 
ളെ വഴിതെറ്റിക്കാന്‍ അനുവദിക്കാതിരിക്കുക. 
നിങ്ങളുടെ കരുത്താര്‍ന്ന വിശ്വാസത്തില്‍ 
നിന്നും വീഴാതിരിക്കാന്‍ സൂക്ഷിച്ചുകൊള്ളുക. 
1$്വകരം നമ്മുടെ കര്‍ത്താവും രക്ഷകനുമായ 
യേശുക്രിസ്തുവിന്‍െറ വിജ്ഞാനത്തിലും കൃപ 
യിലും (ദയ) വളര്‍ന്നുകൊണ്ടേയിരിക്കുക. 
ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവനു 
മഹത്വം ആയിരിക്കട്ടെ! ആമേന്‍. 











തീയാല്‍ നശിപ്പിക്കപ്പെടും ധാരാളം ഗ്രീക്കുപ്രതിക 
ളില്‍ “കണ്ടെത്തപ്പെടും” എന്നും ചിലതില്‍ “അപ്രത്യ 
ക്ഷമാകും” എന്നും കാണുന്നു. 





1195 


യോഹന്നാന്‍ 
എഴുതിയ ഒന്നാം ലേഖനം 


1 മുമ്പ്‌ ഉണ്ടായിരുന്ന ചില 
തിനെപ്പറ്റിയാണ്‌ ഞങ്ങള്‍ ഇപ്പോള്‍ നിങ്ങ 
ളോടു പറയുന്നത്‌. 


ഇത്‌ ഞങ്ങള്‍ കേട്ടതും 

ഞങ്ങളുടെ സ്വന്തം കണ്ണുകളാല്‍ കണ്ടതും 
ഞങ്ങള്‍ വീക്ഷിച്ചതും ഞങ്ങളുടെ സ്വന്തം 
കൈകളാല്‍ തൊട്ടതിനെല്ലറ്റിയും ആണ്‌. 


ജീവന്‍ തരുന്ന വചനത്തെല്ലറ്റിയാണ്‌, (ക്രി 
സ്തു) ഞങ്ങള്‍ നിങ്ങള്‍ക്ക്‌ എഴുതുന്നത്‌. 2ആ 
ജീവനെ നമുക്കു കാണിച്ചു തന്നു, ഞങ്ങള്‍ 
അതു കണ്ടു. ഞങ്ങള്‍ക്ക്‌ അതിനെപ്പറ്റി തെളിവു 
തരാന്‍ കഴിയും. ഈ ജീവന്‍ ഞങ്ങള്‍ക്കു 
കാണിച്ചു തന്നത്‌ ദൈവമാണ്‌. പിതാവായ 
ദൈവത്തോടൊപ്പമുള്ള ജീവനാണത്‌. ശാശ്വത 
മായി തുടരുന്ന ജീവനാണത്‌. 3ഞങ്ങള്‍ കണ്ടതും 
കേട്ടതുമായ കാര്യങ്ങളെല്ഛറ്റി ഇപ്പോള്‍ എന്തിന്‌ 
സംസാരിക്കുന്നു? ഞങ്ങള്‍ക്കുള്ള കൂട്ടായ്മയില്‍ 
നിങ്ങള്‍ പങ്കുള്ളവരാകണം എന്ന്‌ ഞങ്ങളാഗ്ര 
ഹിക്കുന്നു. ഞങ്ങള്‍ക്കുള്ള കൂട്ടായ്മ പിതാവി 
നോടും അവന്‍െറ പുത്രനായ യേശുക്രിസ്തു 
വിനോടും കൂടിയാണ്‌. ഞങ്ങളോടൊപ്പം 
നിങ്ങള്‍ നിറഞ്ഞ സന്തോഷത്തിലാകാന്‍ തക്ക 
വണ്ണമാണ്‌ ഞങ്ങളിത്‌ എഴുതുന്നത്‌. 











ദൈവം നമ്മുടെ പാപം ക്ഷമിയ്ക്കും 

ടദൈവത്തില്‍നിന്നുള്ള സത്യോപദേശം 
ഞങ്ങള്‍ കേട്ടു. ഇപ്പോള്‍ ഞങ്ങള്‍ ഇതു നിങ്ങ 
ളോടു പറയുന്നു: ദൈവം പ്രകാശമാണ്‌. ദൈവ 
ത്തില്‍ ഇരുള്‍ ഇല്ല. അതുകൊണ്ട്‌ നമ്മള്‍ ദൈവ 
ത്തോടൊത്തു ചേര്‍ന്നു പോവുകയാണെന്നു 
പറയുകയും എന്നാല്‍ ഇരുളില്‍ ജീവിക്കുകയു 
മാണെങ്കിൽ നമ്മള്‍ നുണയരാണ്‌, നമ്മള്‍ 
സത്യത്തെ പിന്തുടരുന്നില്ല. "ദൈവം പ്രകാശ 
ത്തിലാണ്‌. നമ്മളും പ്രകാശത്തില്‍ ജീവിക്കണം. 
നമ്മള്‍ വെളിച്ചത്തില്‍ ജീവിക്കുകയാണെങ്കില്‍ 
നാം പരസ്പരം കൂട്ടായ്മ പങ്കുവയ്ക്കും. നമ്മള്‍ 
പ്രകാശത്തില്‍ ജീവിക്കുമ്പോള്‍ ദൈവപുത്ര 
നായ യേശുക്രിസ്തുവിന്‍െറ രക്തം എല്ലാ 
പാപങ്ങളില്‍നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 

8നമ്മില്‍ പാപം ഇല്ല എന്നു നാം അവകാശ 
പ്പെടുന്നു എങ്കില്‍ നാം നമ്മെത്തന്നെ വിഡ്ഡി 
കളാക്കുന്നു. സത്യം നമ്മില്‍ ഇല്ലതാനും. 
എന്നാല്‍ നമ്മുടെ പാപങ്ങള്‍ നാം ഏറ്റുപറയു 
ന്നുവെങ്കില്‍ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കു 
കയും നാം ചെയ്ത എല്ലാ ദുഷ്ചെയ്തികളില്‍ 
നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 
കാരണം, നമുക്കു ദൈവത്തെ വിശ്വസിക്കാവു 
ന്നതാണ്‌. ശരിയായത്‌ ദൈവം ചെയ്യും. 10നമ്മള്‍ 
പാപം ചെയ്തിട്ടില്ലെന്നു പറയുകയാണെങ്കില്‍ 
നാം ദൈവത്തെ നുണയനാക്കുകയാണ്‌ ചെയ്യു 
ന്നത്‌- നമ്മള്‍ ദൈവത്തിന്‍െറ ശരിയായ 
സത്യോപദേശം സ്വീകരിക്കുന്നില്ല. 





ക്രിസ്തു നമ്മുടെ സഹായകന്‍ 
എന്‍െറ പ്രിയ മക്കളേ, നിങ്ങള്‍ പാപം 
ചെയ്യരുത്‌ എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്‌ 
ഞാന്‍ ഇത്‌ എഴുതുന്നത്‌. പക്ഷേ ഏതെങ്കിലും 
ഒരുവന്‍ പാപം ചെയ്താല്‍ പിതാവിന്‍െറ 
മുമ്പില്‍ നമുക്കുവേണ്ടി ന്യായീകരിക്കുന്ന 
നീതിമാനായ യേശുക്രിസ്തുവുണ്ട്‌. നമ്മുടെ 
പാപങ്ങള്‍ക്ക്‌ പ്രായശ്ചിത്തമാണ്‌ ക്രിസ്തു. 
എല്ലാ മനുഷ്യരുടെയും പാപങ്ങള്‍ മാറ്റിക്കളയാ 
നുള്ള പാതയാണ്‌ ക്രിസ്തു. 
ദൈവം നമ്മോടു ആജ്ഞാപിച്ച കാര്യങ്ങള്‍ 
നാം അനുസരിക്കുകയാണെങ്കില്‍ നമുക്കു സത്യ 
മായും ദൈവത്തെ അറിയാം എന്നുള്ളത്‌ നിശ്ച 
യമാണ്‌. “ഒരുവന്‍ “എനിക്കു ദൈവത്തെ അറി 
യാം” എന്നു പറയുകയും ദൈവകല്ലനകളെ 
ധിക്കരിക്കുകയും ചെയുന്നുവെങ്കില്‍ അവന്‍ 
നുണയനാണ്‌. സത്യം അവനില്‍ ഇല്ല. 
എന്നാല്‍ ഒരുവന്‍, ദൈവത്തിന്‍െറ ഉപദേശം 
അനുസരിക്കുമ്പോള്‍ ദൈവത്തിന്‍െറ സ്നേഹം 
അവനില്‍ സത്യമായും അതിന്‍െറ ലക്ഷ്യം കൈ 
വരിച്ചു. ഇങ്ങനെയാണ്‌ നാം ദൈവത്തെ പിന്തു 
ടരുകയാണെന്ന്‌ അറിയുന്നത്‌. ഒരുവന്‍ ദൈവ 
ത്തില്‍ ജീവിക്കുന്നു എന്നു പറയുകയാണെ 
ങ്കില്‍ അവന്‍ ക്രിസ്തു ജീവിച്ചതുപോലെ 
ജീവിക്കണം. 








അന്യരെ സ്നേഹിക്കണം 

"എന്റെറ പ്രിയ സ്നേഹിതരേ, പുതിയൊരു 
കല്ലനയല്ല ഞാന്‍ നിങ്ങള്‍ക്ക്‌ എഴുതുന്നത്‌. 
ആദി മുതല്‍ക്കേ നിങ്ങള്‍ക്ക്‌ ഉണ്ടായിരുന്ന 
അതേ കല്പനയാണ്‌ ഞാന്‍ എഴുതുന്നത്‌. നേര 
ത്തേ തന്നെ കേട്ട ഉപദേശമാണ്‌ ഈ കല്പനകള്‍. 
“എന്നിരിക്കിലും പുതിയൊരു കല്പനയായാണ്‌ 
ഞാന്‍ ഇതെഴുതുന്നത്‌. ഈ കല്പന സത്യം ആണ്‌; 
അതിന്‍െറ സത്യം യേശുവിലും നിങ്ങളിലും 


നിങ്ങള്‍ക്കു കാണുവാന്‍ സാധിക്കും. ഇരുള്‍ 
മാഞ്ഞുപോകുകയും സത്യപ്രകാശം മുന്നേ 
തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയും 
ചെയ്യുന്നു. 


ഒരുവന്‍ “ഞാന്‍ പ്രകാശത്തിലാണ്‌” എന്നു 
പറയുകയും സഹോദരനെ വെറുക്കുകയും 
ചെയ്യുന്നുവെങ്കില്‍ അവന്‍ ഇപ്പോഴും അന്ധ 
കാരത്തിലാണ്‌. 1॥തന്‍െറെ സഹോദരനെ സ്നേ 
ഹിക്കുന്നവന്‍ പ്രകാശത്തിലായിരിക്കുകയും 
തെറ്റ്‌ ചെയ്യിക്കുന്ന ഒന്നും അവനില്‍ ഇല്ലാതിരി 
ക്കുകയും ചെയ്യും. 1എന്നാല്‍ തന്‍െറ സഹോദ 
രനെ വെറുക്കുന്നവന്‍ ഇരുളിലാണ്‌. അവന്‍ 
ജീവിക്കുന്നത്‌ ഇരുട്ടിലാണ്‌. എങ്ങോട്ടാണ്‌ താന്‍ 
പോകുന്നതെന്ന്‌ അവനറിഞ്ഞുകൂടാ. എന്തു 
കൊണ്ടെന്നാല്‍ ഇരുള്‍ അവനെ അന്ധനാക്കി. 

2നിങ്ങളുടെ പാപങ്ങള്‍ യേശുവഴി ക്ഷമി 
ക്കപ്പെട്ടതുകൊണ്ട്‌ പ്രിയമക്കളേ, ഞാന്‍ നിങ്ങ 
ള്‍ക്ക്‌ എഴുതുന്നു. 

13ആദി മുതല്‍ക്കേ ഉണ്ടായിരുന്നവനെ 
നിങ്ങള്‍ അറിഞ്ഞിരിക്കയാല്‍ പിതാക്കന്മാരേ, 





1 യോഹന്നാന്‍ 2:14-3:8 


നിങ്ങള്‍ക്കു ഞാന്‍ ഇതെഴുതുന്നു. ദുഷ്ടനെ ജയി 
ച്ചിരിക്കയാല്‍ യുവാക്കളേ, ഞാന്‍ നിങ്ങള്‍ക്കു 
എഴുതുന്നു. 

14പിതാവിനെ അറിയാമെന്നതു കൊണ്ട്‌ 
മക്കളേ, ഞാന്‍ നിങ്ങള്‍ക്ക്‌ എഴുതുന്നു. ആദി 
മുതല്‍ നിലനിന്നവനെ നിങ്ങള്‍ക്ക്‌ അറിയാമെ 
ന്നതു കൊണ്ട്‌ പിതാക്കന്മാരേ, ഞാന്‍ നിങ്ങ 
ള്‍ക്കു എഴുതുന്നു. നിങ്ങള്‍ കരുത്തരായതു 
കൊണ്ട്‌ യുവാക്കളേ, ഞാന്‍ നിങ്ങള്‍ക്ക്‌ എഴു 
തുന്നു. ദൈവത്തിന്‍െറ വചനം നിങ്ങളില്‍ 
ജീവിക്കുകയും നിങ്ങള്‍ ദുഷ്ടനെ ജയിക്കുകയും 
ചെയ്തിരിക്കുന്നു. 

1“ലോകത്തെയോ, അതിലുള്ളവയെയോ 
സ്നേഹിക്കരുത്‌. ഒരുവന്‍ ലോകത്തെ സ്നേ 
ഹിക്കുന്നുവെങ്കില്‍ പിതാവിന്‍െറ സ്നേഹം 
അവനിലില്ല. 1ലോകത്തിലെ ദുഷ്ക്കാര്യങ്ങള്‍ 
ഇവകളാണ്‌. 

പാപം നിറഞ്ഞ സ്വയത്തെ പ്രീതിപ്പെടുത്താ 
നുള്ള നമ്മുടെ കാമം, നാം കാണുന്ന ദുഷ്ടത 
നിറഞ്ഞ കാര്യങ്ങള്‍ സ്വന്തമാക്കാനുള്ള കാമം, 
നമ്മുടെ സ്വത്തുക്കളിലുള്ള നമ്മുടെ അഹങ്കാരം. 





എന്നാല്‍ ഇവയൊന്നും പിതാവായ ദൈവ 
ത്തില്‍ നിന്നുള്ളവയല്ല. അത്തരം കാര്യങ്ങള്‍ 
ലോകത്തില്‍നിന്നാണ്‌ വരുന്നത്‌. 17ലോകം 
കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ 
ജനങ്ങളുടെ ആഗ്രഹവും മാറിപ്പോകുന്നു. 
എന്നാല്‍ ദൈവം ആഗ്രഹിക്കുന്നതു ചെയ്യുന്ന 
വന്‍ എക്കാലവും ജീവിക്കും. 








ക്രിസ്തുവിന്‍െറ ശത്രുക്കളെ 
അനുകരിക്കരുത്‌ 

18പ്രിയമക്കളേ, ഇത്‌ അന്ത്യനാഴിക ആയിരി 
ക്കുന്നു. ക്രിസ്തുവിന്‍റെ ശത്രു എതിര്‍ ക്രിസ്തു 
വന്നു കൊണ്ടിരിക്കുന്നു എന്നു നിങ്ങള്‍ കേട്ടിട്ടു 
ണ്ടല്ലോ. ഇവിടെ ഇപ്പോള്‍ ക്രിസ്തുവിന്‍െറ 
ശത്രുക്കള്‍ ധാരാളം ഉണ്ട്‌. അതുകൊണ്ട്‌ ഇത്‌ 
അന്ത്യനാഴിക ആകുന്നുവെന്ന്‌ നമുക്കറിയാം. 
ക്രിസ്തുവിന്‍റെ ആ ശത്രുക്കള്‍ നമ്മുടെ ഇട 
യിലുണ്ടായിരുന്നു. പക്ഷെ അവര്‍ നമ്മില്‍ 
നിന്ന്‌ പുറത്തുപോയി. യഥാര്‍ത്ഥത്തില്‍ അവര്‍ 


1196 


24ആദിമുതല്‍ക്കേ നിങ്ങള്‍ കേട്ട ഉപദേശ 
മാണ്‌ പിന്തുടരുന്നതെന്ന്‌ ഉറപ്പാക്കിക്കൊള്ളുക. 
നിങ്ങളതില്‍ തന്നെ തുടരുന്നു എങ്കില്‍ നിങ്ങള്‍ 
പുത്രനിലും പിതാവിലും നിലനില്‍ക്കും. 
25ഇതാണ്‌ പുത്രന്‍ സ്വയമായിത്തന്നെ നമുക്കു 
വാഗ്ദാനം ചെയ്തിരിക്കുന്നത്‌- “നിത്യജീവന്‍.” 

26നിങ്ങളെ തെറ്റായ പാതയിലേക്കു നയി 








ക്കാന്‍ ശ്രമിക്കുന്ന ആശള്‍ക്കാരെലച്ഛറ്റിയാണ്‌ 
ഞാനെഴുതുന്നത്‌. 27എന്നാല്‍ ക്രിസ്തുവില്‍ 
നിന്നു ലഭിച്ച ദാനം നിങ്ങളില്‍ നിലനില്‍ 


ക്കുന്നു. അതുകൊണ്ട്‌ ഒരു അദ്ധ്യാപകനെ നിങ്ങ 
ള്‍ക്കാവശ്യമില്ല. നിങ്ങള്‍ക്കു ലഭിച്ച ദാനം 
നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഈ ദാനം സത്യ 
മാണ്‌. ഭോഷ്ക്കല്ല. അതുകൊണ്ട്‌ അവന്‍െറ 
ദാനം നമ്മെ പഠിപ്പിച്ചതു പോലെ ക്രിസ്തു 
വില്‍ തുടര്‍ന്നും ജീവിക്കുക. 

28അതെ, പ്രിയമക്കളേ, അവനില്‍ ജീവിക്കുക. 
ഇതു നമ്മള്‍ ചെയ്യുകയാണെങ്കില്‍ ക്രിസ്തുവി 
ന്‍െറ തിരിച്ചുവരവില്‍ ആ ദിവസം ഭീതികൂ 
ടാതെ കഴിയാം. അവന്‍ വരുമ്പോള്‍ നമുക്ക്‌ 
നാണിച്ച്‌ മറഞ്ഞിരിക്കേണ്ടതായി വരില്ല. 
മക്രിസ്തു നീതിമാനാണെന്നു നിങ്ങള്‍ക്ക്‌ 
അറിയാം. അതുകൊണ്ട്‌ ന്യായം ചെയ്യുന്ന 
ഏവനും ദൈവപൈതലാണ്‌. 








നാം ദൈവമക്കളാണ്‌ 

പിതാവ്‌ നമ്മെ ഏറെ സ്നേഹിച്ചു. 

അവനെറസ്പവന്തം മക്കള്‍ എന്നു നമ്മെ 
വിളിച്ചതില്‍ നിന്നും അതു മനസ്സിലാക്കാം. 
യഥാര്‍ത്ഥത്തില്‍ നമ്മള്‍ ദൈവമക്കളാണ്‌. ലോ 
കത്തിലെ ജനങ്ങള്‍ക്കു ദൈവത്തെ അറിയാത്ത 
തുകൊണ്ട്‌ നാം ദൈവമക്കളാണെന്നതു അവ 
ര്‍ക്കു മനസ്സിലാക്കാന്‍ കഴികയില്ല. പ്രിയ 
സ്നേഹിതരേ, ഇപ്പോള്‍ നാം ദൈവമക്കളാണ്‌. 
ഭാവിയില്‍ നാം എന്തായിരിക്കും എന്ന്‌ ഇന്നു 
വരെ നമ്മെ കാണിച്ചിട്ടില്ല. എന്നാല്‍ ക്രിസ്തു 
വരുമ്പോള്‍ നാം അവനെപ്പോലായിരിക്കും 
എന്ന്‌ നാമറിയുന്നു. അവന്‍ യഥാര്‍ത്ഥത്തില്‍ 
എങ്ങനെയോ അങ്ങനെതന്നെ നാം അവനെ 
കാണും. 3ക്രിസ്തു പരിശുദ്ധനാണ്‌. ക്രിസ്തു 
വില്‍ ഈ പ്രത്യാശയുള്ളവര്‍ എല്ലാവരും 











നമ്മിലുള്ളവരല്ല. അവര്‍ സത്യത്തില്‍ നമ്മുടേ 
തായിരുന്നുവെങ്കില്‍ അവര്‍ Sc 
വസിക്കുമായിരുന്നു. പക്ഷെ അവര്‍ പോയി. 
അവര്‍ നമ്മുടെ ആള്‍ക്കാര്‍ അല്ല എന്ന്‌ ഇത്‌ 
തെളിയിക്കുന്നു. 

20പരിശുദ്ധനായവന്‍ (ദൈവം അഥവാ 
ക്രിസ്തു) നിങ്ങള്‍ക്ക്‌ തന്ന ദാനം നിങ്ങള്‍ 
ക്കുണ്ട്‌. അതുകൊണ്ട്‌ നിങ്ങള്‍ക്ക്‌ എല്ലാവര്‍ക്കും 
സത്യം അറിയാം. എന്തുകൊണ്ടാണ്‌ ഞാന്‍ 
നിങ്ങള്‍ക്ക്‌ എഴുതുന്നത്‌? നിങ്ങള്‍ക്ക്‌ സത്യം 
അറിയാന്‍ പാടില്ലാത്തതു കൊണ്ടാണോ? അല്ല, 
നിങ്ങള്‍ക്ക്‌ സത്യം അറിയാം എന്നുള്ളതുകൊ 
ണ്ടാണ്‌ ഞാന്‍ എഴുതുന്നത്‌. കളവൊന്നും സത്യ 
ത്തില്‍നിന്ന്‌ വരുന്നില്ല എന്നും നിങ്ങള്‍ക്ക 
റിയാം. 

2അതുകൊണ്ട്‌ ആരാണ്‌ നുണയന്‍? യേശു, 
ക്രിസ്തു അല്ല എന്നു പറയുന്ന വ്യക്തിയാണ്‌. 





ക്രിസ്തു പരിശുദ്ധനായിരിക്കുന്നതുപോലെ 
തങ്ങളെ തന്നെ വിശുദ്ധിയില്‍ കാക്കും. 

ഒരാള്‍ തെറ്റു ചെയ്യുമ്പോള്‍, അയാള്‍ ദൈവ 
ത്തിന്‍െറ ന്യായപ്രമാണം ലംഘിക്കുന്നു. അതെ, 
നമ്മള്‍ പാപം ചെയ്യുന്നതു ദൈവത്തിന്‍െറ 
ന്യായപ്രമാണത്തിന്‌ എതിരായി ജീവിക്കുന്ന 
തിനു തുല്യമാണ്‌. ടപഠപം ഇല്ലാതാക്കുന്നതി 
നാണ്‌ ക്രിസ്തു വന്നതെന്ന്‌ നിങ്ങള്‍ക്കറിയാം. 
ക്രിസ്തുവില്‍ തിന്മ ഇല്ല. അതുകൊണ്ട്‌ ക്രി 
സ്തുവില്‍ ജീവിക്കുന്നവന്‍ പാപജീവിതം തുട 
രില്ല. ഒരുവന്‍ തെറ്റു ചെയ്തു കൊണ്ടേയിരി 
ക്കുകയാണെങ്കില്‍ യഥാര്‍ത്ഥത്തില്‍ അവന്‍ 
ഒരിക്കലും ക്രിസ്തുവിനെ മനസ്സിലാക്കുകയോ 
അറിയുകയോ ചെയ്തിട്ടില്ല. 

പ്രിയ മക്കളേ, തെറ്റായ രീതിയിലേക്കു നയി 
ക്കുവാന്‍ ഒരു വ്യക്തിയെയും അനുവദിക്കരുത്‌. 
ക്രിസ്തു നീതിമാനാണ്‌. ക്രിസ്തുവിനെ 











യേശു ക്രിസ്തു അല്ല എന്നു പറയുന്നവന്‍ 
ക്രിസ്തുവിന്‍െറ ശത്രുവാണ്‌. ആ വ്യക്തി 
പിതാവിലോ അവന്‍െറ പുത്രനിലോ വിശ്വ 





പ്പോലെ നല്പവനാകണമെങ്കില്‍ സത്യമായതു 
പ്രവര്‍ത്തിക്കണം. ആദിമുതലേ പിശാച്‌ 
പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപം 











സിക്കുന്നില്ല. ഒരുവന്‍ പുത്രനില്‍ വിശ്വസിക്കു 
ന്നില്ലെങ്കില്‍ അവനു പിതാവില്ല. പുത്രനെ 
സ്വീകരിക്കുന്നവന്‍ പിതാവും ഉണ്ട്‌. 





ചെയ്തുകൊണ്ടേയിരിക്കുന്നവന്‍ പിശാചിനു 
ഒളവനാണ്‌. പിശാചിന്‍െറ പണികളെ നശി 
പ്പിക്കുവാനാണ്‌ ദൈവപുത്രന്‍ വന്നത്‌. 


1197 


9ഒരു വ്യക്തിയെ ദൈവം തന്‍െറ കുഞ്ഞാക്കു 
മ്പോള്‍ അവന്‍ പാപം ചെയ്യുന്നതു തുടരില്ല. 
എന്തുകൊണ്ടെന്നാല്‍, ദൈവം അവനു നല്‍ 
കിയ പുതുജീവന്‍ അവനില്‍ കുടികൊള്ളുന്നു. 
അതുകൊണ്ട്‌ അവന്‌ തിന്മ തുടരുന്നതിനു 
കഴിവില്ല. എന്തുകൊണ്ടെന്നാല്‍ അവന്‍ ദൈവ 
ത്തിന്‍െറ ഒരു മകനായി മാറി. 10അതുകൊണ്ട്‌ 
ദൈവത്തിന്‍െറ മക്കളാരെന്നു നമുക്കു കാണു 
വാന്‍ സാധിക്കും. അതുപോലെ പിശാചിന്‍െറ 
സന്തതികളെയും നമുക്കു കാണാന്‍ സാധിക്കും. 
നീതി ചെയ്യാത്തവര്‍ ദൈവത്തിന്‍െറ മക്കളല്ല. 
അതുപോലെ തന്‍െറ സഹോദരനെ സ്നേഹി 
ക്കാത്തവനും ദൈവത്തിന്‍െറ പൈതലല്ല. 





നാം പരസ്പരം സ്നേഹിക്കണം 

1നാം പരസ്പരം സ്നേഹിക്കണം എന്ന 
താണ്‌ നിങ്ങള്‍ ആദ്യം മുതലേ കേട്ടിട്ടുള്ള ഉപ 
ദേശം. 2കയീനെപ്പോലാകരുത്‌. കയീന്‍ ദുഷ്ട 
നുള്ളവനാണ്‌. കയീന്‍ അവനന്‍െറെ സഹോദരനെ 
കൊന്നു. പക്ഷേ, എന്തിനാണ്‌ കയീന്‍ സഹോദ 
രനെ കൊന്നത്‌? കയീന്‍ ചെയ്തത്‌ ദുഷ്ടതയും 
അവന്‍െറ സഹോദരന്‍ ചെയ്ത കാര്യങ്ങള്‍ 
നല്ലതുമായിരുന്നു എന്നതാണ്‌ കാരണം. 

13സഹോദരങ്ങളേ, ഈ ലോകത്തിന്റെ ആള്‍ 
ക്കാര്‍ നിങ്ങളെ വെറുക്കുമ്പോള്‍ നിങ്ങള്‍ അതി 
ശയിക്കരുത്‌. 4നമുക്കറിയാം നാം മരണത്തെ 
ഉപേക്ഷിച്ചു ജീവനിലേക്കു വന്നവരാണെന്ന്‌. 
നാം യേശു ക്രിസ്തുവില്‍ നമ്മുടെ സഹോദര 
ങ്ങളെ സ്നേഹിക്കുന്നതു കൊണ്ട്‌ ഇതു നമുക്ക 
റിയാം. സ്നേഹിക്കാത്ത വ്യക്തി ഇപ്പോഴും മര 
ണത്തിലാണ്‌. തന്‍െറ സഹോദരനെ വെറുക്കു 
ന്ന ഏവനും കൊലപാതകി ആണ്‌. ഒരു കൊല 
യാളിക്കും നിത്യജീവന്‍ ഇല്ല എന്നു നിങ്ങള്‍ 
ക്കറിയാം. 1യേഥാര്‍ത്ഥസ്നേഹം എന്താണെന്ന്‌ 
ഇങ്ങനെയാണ്‌ നാം അറിയുന്നത്‌. ക്രിസ്തു 
അവന്‍െറ ജീവനെ നമുക്കായി തന്നു. അതു 
കൊണ്ട്‌ നമ്മുടെ ജീവനെ ക്രിസ്തുവിലുള്ള 
നമ്മുടെ സഹോദരീസഹോദരങ്ങള്‍ക്കായി നാം 
നല്‍കണം. യഥാര്‍ത്ഥസ്നേഹം എന്താണെന്ന്‌ 
ഇങ്ങനെയാണ്‌ നാം അറിയുന്നത്‌. ഒരു 
വിശ്വാസി അവന്‍ ആവശ്യമുള്ളവയെല്ലാം 
ഉണ്ടായിരിക്കാന്‍ തക്ക സമ്പന്നനെന്നു വിചാ 
രിക്കുക. തനിക്ക്‌ അത്യാവശ്യമുള്ളതു കൂടി 
ഇല്ലാത്ത ദരിദ്രനായ തന്‍െറ സഹോദരനെ 
അവന്‍ കാണുന്നു. സമ്പത്തുണ്ടായിട്ടും ദരിദ്ര 
നായ സഹോദരനെ സഹായിക്കാത്ത അവനെ 
ന്തുവിശ്വാസി? അപ്പോള്‍ ആ ഉള്ളവന്‍െറെ 
(സമ്പന്നന്‍) ഹൃദയത്തില്‍ ദൈവസ്നേഹം 
കാണില്ല. 14എന്‍െറ മക്കളേ, നമ്മുടെ സ്നേഹം 
വെറും വാക്കുകളും പറച്ചിലുകളും ആകരുത്‌. 
ഇല്ല, നമ്മുടെ സ്നേഹം യ്ഥാര്‍ത്ഥമായിരി 
ക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്നേഹം 
വ്യക്തമാക്കുകയും വേണം. 

1920അങ്ങനെയാണ്‌ നാം സതൃത്തിനുള്ളവ 
രെന്നു അറിയുക. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റ 
ബോധം ഉള്ളവരാക്കുമ്പോഴും സമാധാന 
ത്തോടെ ദൈവമുമ്പാകെ നില്‍ക്കാന്‍ ഇപ്പോഴും 
കഴിയുന്നതെന്തുകൊണ്ട്‌? ദൈവം നമ്മുടെ 
ബോധത്തെക്കാള്‍ അതീതനാണ്‌. ദൈവത്തിന്‌ 
എല്ലാം അറിയാം. 

21 പിയ സ്നേഹിതരേ, നാം ചെയ്യുന്നതു 
തെറ്റല്ലെന്നു നമുക്ക്‌ നിശ്ചയമുണ്ടെങ്കില്‍ നമുക്ക്‌ 
ആത്മധൈര്യത്തോടെ ദൈവത്തിന്‍െറ അടു 
ക്കല്‍ വരാന്‍ കഴിയും. 2നാം ആവശ്യപ്പെടു 











1 യോഹന്നാന്‍ 3:9-4:10 


ന്നതു ദൈവം തരികയും ചെയ്യും. നമുക്ക്‌ ഇത്‌ 
ലഭിക്കുന്നത്‌ ദൈവകല്പനകളെ അനുസരിക്കു 
ന്നതു കൊണ്ടും അവനെ പ്രീതിപ്പെടുത്തുന്ന 
കാര്യങ്ങള്‍ ചെയ്യുന്നതുകൊണ്ടുമാണ്‌. 243അവ 
ന്‍െറ പുത്രനായ യേശുക്രിസ്തുവില്‍ വിശ്വ 
സിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനു 
മാണ്‌ ദൈവം നമ്മോട്‌ കല്ലിക്കുന്നത്‌. 24ദൈവ 
കല്പനകളെ അനുസരിക്കുന്നവര്‍ ദൈവത്തില്‍ 
ജീവിക്കുന്നു. ദൈവം അവനില്‍ വസിക്കുകയും 
ചെയ്യുന്നു. ദൈവം നമ്മില്‍ കുടികൊള്ളുന്നു 
എന്ന്‌ നമുക്ക്‌ എങ്ങനെ അറിയാന്‍ സാധിക്കും? 
ദൈവം നമുക്ക്‌ തന്ന ആത്മാവിനാല്‍ നമുക്ക 
തറിയാം. 











യോഹന്നാന്‍ വ്യാജപ്രവാചകര്‍ക്കെ 
തിരെ താക്കീതു നല്‍കുന്നു 
പ്രിയരെ, ലോകത്തില്‍ ഇപ്പോള്‍ ധാരാളം 
വ്യാജ പ്രവാചകന്മാര്‍ ഉണ്ട്‌. അതുകൊണ്ട്‌ 
എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്‌. ദൈ 
വത്തില്‍നിന്നുള്ളതാണോ അതെന്നു വിവേചി 
ച്ചറിയുക. 2ദൈവത്തിന്‍െറ ആത്മാവാണെന്ന്‌ 
തിരിച്ചറിയാന്‍ നിങ്ങള്‍ക്ക്‌ ഇങ്ങനെ കഴിയും, 
“ഭൂമിയിലേക്ക്‌ വന്ന്‌ മനുഷ്യനായിത്തീര്‍ന്ന 
യേശു ക്രിസ്തുവാണെന്ന്‌ അംഗീകരിക്കുന്ന 
” ദൈവാത്മാവുണ്ട്‌. 3യേശുവിനെപ്പറ്റി 








വന്‍ 
ഇങ്ങനെ അംഗീകരിക്കുവാന്‍ വിസമ്മതിക്കുന്ന 
വന്‍ ദൈവത്തില്‍നിന്നുള്ളവനല്ല. അത്‌ 
ക്രിസ്തുവിന്‍െറ ശത്രുവിന്‍െറ ആത്മാവാണ്‌. 
ക്രിസ്തുവിന്‍െറ ശത്രു വരുന്നുവെന്ന്‌ നിങ്ങള്‍ 
കേട്ടു. അവന്‍ ഇപ്പോള്‍ ഈ ഭൂമിയില്‍ തന്നെ 
യുണ്ട്‌. 

പിയ മക്കളേ, നിങ്ങള്‍ ദൈവത്തിനുള്ളവ 
രാണ്‌. അതുകൊണ്ട്‌ വ്യാജപ്രവാചകരെ 
നിങ്ങള്‍ തോല്പിച്ചു. എന്തുകൊണ്ടെന്നാല്‍ 
നിങ്ങളിലുള്ള ദൈവം ലോകത്തില്‍ ഉള്ളവനേ 
ക്കാള്‍ ഉന്നതനാണ്‌. $വ്യാജപ്രവാചകര്‍ ലോക 
ത്തിന്‍െറതാണ്‌. അതുകൊണ്ട്‌ അവര്‍ പറയുന്ന 
കാര്യങ്ങളും ലോകത്തില്‍ നിന്നുള്ളതാണ്‌. 
ലോകമാകട്ടെ അവര്‍ പറയുന്നതു ശ്രദ്ധിക്കു 
കയും ചെയ്യുന്നു. പക്ഷെ നമ്മള്‍ ദൈവത്തില്‍ 
നിന്നുമാണ്‌. അതുകൊണ്ട്‌ ദൈവത്തെ അറിയാ 
വുന്നവര്‍ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. എന്നാല്‍ ദൈ 
വത്തില്‍ നിന്നല്ലാത്തവര്‍ ഞങ്ങളെ ശ്രദ്ധിക്കു 
ന്നില്ല. അവര്‍ ഞങ്ങള്‍ പറയുന്നത്‌ ശ്രവിക്കു 
ന്നില്ല. അങ്ങനെയാണ്‌ സത്യാത്മാവിനെയും 
അസത്യാത്മാവിനെയും ഞങ്ങള്‍ അറിയുന്നത്‌. 



































സ്നേഹം ദൈവത്തില്‍നിന്ന്‌ 

പ്രിയരേ, സ്നേഹം ദൈവത്തില്‍നിന്നും 
വരുന്നതുകൊണ്ട്‌ നാം പരസ്പരം സ്നേഹി 
ക്കണം. സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തിന്‍െറ 
കുഞ്ഞായിത്തീരുന്നു. 8സ്നേഹിക്കുന്നവനു 
ദൈവത്തെ അറിയാം. ദൈവം സ്നേഹമായതു 
കൊണ്ട്‌ സ്നേഹിക്കാത്ത വ്യക്തി ദൈവത്തെ 
അറിയുന്നില്ല. *ദൈവം തന്‍റ ഏകപുത്രനെ 
അവനിലൂടെ നമുക്കു നിത്യജീവന്‍ ലഭിക്കുന്ന 
തിനായി ലോകത്തിലേക്ക്‌ അയച്ചുകൊണ്ടാണ്‌ 
നമ്മോടുള്ള സ്നേഹം പ്രദര്‍ശിപ്പിച്ചത്‌. 1॥യഥാ 
ര്‍ത്ഥസ്നേഹം ദൈവത്തിനു നമ്മോടുള്ള 
സ്നേഹമാണ്‌. അല്ലാതെ ദൈവത്തോടു നമു 
ക്കുള്ള സ്നേഹമല്ല. നമ്മുടെ പാപങ്ങളെ പോ 
ക്കുവാനുള്ള മാര്‍ഗ്ഗമായിട്ടാണ്‌ ദൈവം തന്‍െറ 
പുത്രനെ അയച്ചത്‌. 


1 യോഹന്നാന്‍ 4:11-5:19 


ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു, 
പ്രിയരേ, അതുകൊണ്ട്‌ നമ്മളും പരസ്പരം 
എപ്പോഴും സ്നേഹിക്കണം. 12ആരും ഒരിക്കലും 
ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാല്‍ നാം അന്യോ 
ന്യം സ്നേഹിക്കുന്നുവെങ്കില്‍ ദൈവം നമ്മില്‍ 
ജീവിക്കുന്നു. നാം അന്യോന്യം സ്നേഹിക്കുന്നു 
വെങ്കില്‍ ദൈവത്തിന്‍െറ സ്നേഹം അതിന്‍െറ 
ലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു, ഇത്‌ നമ്മില്‍ പൂര്‍ 
ണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. 

13നമുക്കറിയാം ദൈവം നമ്മിലും നാം അവ 
നിലും ജീവിക്കുന്നു എന്ന്‌. ഇത്‌ നമുക്കറിയാന്‍ 
സാധിക്കുന്നത്‌ ദൈവം അവന്‍െറ ആത്മാവിനെ 
നമുക്കു തന്നതുകൊണ്ടാണ്‌. 4ലോകരക്ഷകനാ 
യിരിക്കുവാനാണ്‌ ദൈവം തന്‍െറ പുത്രനെ 
അയച്ചതെന്ന്‌ നാം കണ്ടു കഴിഞ്ഞു. അതാണു 
ജനങ്ങളോടു നാം ഇപ്പോള്‍ പറയുന്നത്‌. 
15“യേശു ദൈവപുത്രനെന്നു ഞാന്‍ വിശ്വസി 
ക്കുന്നു” എന്ന്‌ ഒരുവന്‍ പറയുന്നുവെങ്കില്‍ 
ദൈവം അവനിലുണ്ട്‌. അവന്‍ ദൈവത്തില്‍ 
വസിക്കുകയും ചെയ്യുന്നു. 1അതുകൊണ്ട്‌ ദൈ 
വത്തിനു നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച്‌ 
നമുക്കറിയാം. ആ സ്നേഹത്തില്‍ വിശ്വസിക്കു 
വാനും നാം പഠിച്ചിട്ടുണ്ട്‌. 
ദൈവം സ്നേഹമാണ്‌. സ്നേഹത്തില്‍ ജീവി 
ക്കുന്നവ൯ന്‍ ദൈവത്തില്‍ ജീവിക്കുന്നു. ദൈ 
വവും അവനില്‍ വസിക്കുന്നു. 17ദൈവ 
സ്നേഹം നമ്മില്‍ പരിപൂര്‍ണ്ണമാക്കപ്പെട്ടുവെ 
ങ്കില്‍ ദൈവം വിധിക്കുന്ന ആ ദിനത്തില്‍ ഭീതി 
കൂടാതെ കഴിയാം. ഈ ലോകത്തില്‍ നാം 
a ee en ആയിരിക്കുന്നതു 
കൊണ്ട്‌ നാം ഭീതിയില്ലാതെയിരിക്കും. 18എ 
വിടെ ദൈവസ്നേഹമുണ്ടോ അവിടെ ഭീതി 
യില്ല. എന്തുകൊണ്ടെന്നാല്‍ ദൈവത്തിന്‍െറ 
പൂര്‍ണ്സ്നേഹം ഭീതിയെ പുറത്താക്കുന്നു. 
ദൈവത്തിന്‍െറ ശിക്ഷയാണ്‌ ഒരുവനെ ഭീതിദ 
നാക്കുന്നത്‌. അപ്പോള്‍ പേടിയുള്ള ഒരുവനില്‍ 
ദൈവസ്നേഹം പൂര്‍ണ്ണമാക്കപ്പെട്ടിട്ടില്ല. 

19ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊ 
ണ്ട നാം സ്നേഹിക്കുന്നു. 2“ഞാ൯ന്‍ ദൈവത്തെ 
സ്നേഹിക്കുന്നു” എന്നൊരുവന്‍ പറയുകയും 
തന്‍െറ സഹോദരനെയോ സഹോദരിയെയോ 
വെറുക്കുകയും ചെയ്യുന്നുവെങ്കില്‍ അവന്‍ ഒരു 
നുണയനാണ്‌. അവന്‍ തന്‍െറ സഹോദരനെ 
കാണാന്‍ കഴിയുമെങ്കിലും അവനെ അവന്‍ 
വെറുക്കുന്നു. അതുകൊണ്ട്‌ അത്തരം ഒരുവന്‍ 
ദൈവത്തെ സ്നേഹിക്കാന്‍ സാധിക്കില്ല. കാര 
ണം അവന്‍ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല 
എന്നതു തന്നെ. ദൈവത്തെ സ്നേഹിക്കുന്ന 
ഒരുവന്‍ തന്‍െറ സഹോദരനെയും സ്നേഹിച്ചി 
രിക്കണം എന്ന കല്പന അവന്‍ തന്നിരിക്കുന്നു. 


























ദൈവമക്കള്‍ ലോകത്തെ ജയിക്കും 

യേശു, ക്രിസ്തുവാണെന്നു വിശ്വസിക്കു 

ന്നവര്‍ ദൈവമക്കളാണ്‌. പിതാവിനെ സ്നേ 
ഹിക്കുന്ന വ്യക്തി പിതാവിന്‍െറ മക്കളെയും 
സ്നേഹിക്കുന്നു. ദൈവമക്കളെ നാം സ്നേഹി 
ക്കുന്നു എന്ന്‌ നമുക്ക്‌ എങ്ങനെ അറിയാന്‍ സാ 
ധിക്കും? ദൈവത്തെ സ്നേഹിക്കുകയും അവ 
ന്‍െറ കല്പനകളെ അനുസരിക്കുകയും ചെയ്യുന്ന 
തുകൊണ്ട്‌ അതു നമുക്കറിയാം. 3ദൈവത്തെ 
സ്നേഹിക്കുക എന്നാല്‍ അവന്‍െറ കല്പനകള്‍ 
അനുസരിക്കുക എന്നര്‍ത്ഥം. ദൈവകല്ലനകള്‍ 
നമുക്കത്ര കഠിനവുമല്ല. 4എന്തുകൊണ്ടെന്നാല്‍ 
ദൈവമക്കള്‍ക്ക്‌ ലോകത്തെ ജയിക്കുവാനുള്ള 





1198 


ശക്തിയുണ്ട്‌. $ടലോകത്തിനെതിരായി ജയം 
നേടുന്നത്‌ നമ്മുടെ വിശ്വാസമാണ്‌. അതിനാല്‍ 
ലോകത്തെ ജയിച്ചവനാരാണ്‌? യേശു ദൈവ 
പുത്രനെന്നു വിശ്വസിക്കുന്നവനാണ്‌. 





ദൈവം തന്‍െറ പുത്രനെക്കുറിച്ചു 
പറഞ്ഞത്‌ 

വന്നവന്‍ യേശുക്രിസ്തു ആണ്‌. രക്തവും 
ജലവും കൊണ്ടാണ്‌ യേശു വന്നത്‌. ജലത്താല്‍ 
മാത്രമല്ല യേശുവന്നത്‌. അല്ല, ജലത്താലും രക്ത 
ത്താലും വന്നു. ആത്മാവ്‌ ഇതു ശരിയാണെന്നു 
നമ്മോടു പറയുകയും ചെയ്യുന്നു. ആത്മാവ്‌ 
സത്യമാണ്‌. 7അതുകൊണ്ട്‌ യേശുവിനെപ്പറ്റി 
പറയുന്ന മൂന്നു സാക്ഷികളുണ്ട്‌. ആത്മാവും 
വെള്ളവും രക്തവും. ഈ മൂന്നു സാക്ഷികളും 
സമ്മതിക്കുന്നു. സത്യമായ കാര്യങ്ങള്‍ പറയു 
മ്പോള്‍ നാം ജനങ്ങളെ വിശ്വസിക്കുന്നു. 
അപ്പോള്‍ ദൈവം പറയുന്നത്‌ തീര്‍ച്ചയായും 
വിശ്വസിക്കുവാന്‍ നമുക്ക്‌ കഴിയും. ഇതാണ്‌ 
ദൈവം നമ്മോട്‌ പറഞ്ഞത്‌: തന്‍െറ മകനെപ്പറ്റി 
യുള്ള സത്യം. 1ദൈവപൂത്രനില്‍ വിശ്വാസമര്‍ 
പ്പിച്ചവനില്‍ ദൈവം നമ്മോടു പറഞ്ഞ സത്യം 
ഉണ്ട്‌. ദൈവത്തെ വിശ്വസിക്കാത്തവന്‍ ദൈവ 
ത്തെ നുണയനാക്കുകയും ചെയ്യുന്നു. എന്തു 
കൊണ്ടെന്നാല്‍ ദൈവം തന്‍െറ മകനെക്കുറിച്ചു 
11സത്യം പറഞ്ഞ കാര്യങ്ങള്‍ അവന്‍ വിശ്വസി 
ക്കുന്നില്ല. ഇതാണ്‌ ദൈവം നമ്മോട്‌ പറഞ്ഞത്‌: 
ദൈവം നമുക്കു നിത്യജീവന്‍ നല്‍കിയിരി 
ക്കുന്നു. ഈ നിതൃജീവനാകട്ടെ അവന്‍െറ പുത്ര 
നിലുമാണ്‌. 1ആ പുത്രനുള്ള ഒരുവന്‍ ജീവ 
നുണ്ട്‌. ദൈവപുത്രനില്ലാത്തവന്‍ ജീവനില്ല. 








ഇപ്പോള്‍ നമുക്ക്‌ നിത്യജീവനുണ്ട്‌ 
13ദൈവപുത്രനില്‍ വിശ്വസിക്കുന്ന നിങ്ങള്‍ 
ക്കാണ്‌ ഞാന്‍ ഈ കത്തെഴുതുന്നത്‌. ഇപ്പോള്‍ 
നിങ്ങള്‍ക്കു _നിത്യജീവനുണ്ട്‌ എന്നറിയണമെ 
ന്നതുകൊണ്ട ഞാനിതെഴുതുന്നു. 4സംശയങ്ങ 
ളില്ലാതെ നമുക്ക്‌ ദൈവത്തെ സമീപിക്കാന്‍ 
കഴിയും. ഇതിന്‍െറ അര്‍ത്ഥം നാം ദൈവത്തോട്‌ 
കാര്യങ്ങള്‍ ചോദിച്ചാല്‍ (ദൈവം നമുക്ക്‌ ആവ 
ശ്യമെന്നു സമ്മതിക്കുന്നവ) നാം പറയുന്നത്‌ 
ദൈവം ശ്രദ്ധിക്കുന്നു എന്നാണ്‌. 15നാം അവ 
നോട്‌ ചോദിക്കുമ്പോഴെല്ലാം അവന്‍ കേള്‍ 
ക്കുന്നു. അതുകൊണ്ട്‌ നാം അവനില്‍ നിന്നാവ 
ശ്യപ്പെടുന്നത്‌ അവന്‍ തരുന്നുവെന്നു നാം അറി 
യുന്നു. 
1തന്‍്്റ സഹോദരനോ സഹോദരിയോ 
പാപം (നിത്ൃമരണത്തിലേക്കു നയിക്കാത്ത 
പാപം) ചെയ്യുന്നതു ഒരുവന്‍ കാണുന്നു എന്നു 
വിചാരിക്കുക. അപ്പോള്‍ അവന്‍ പാപം ചെ 
യ്യുന്ന സഹോദരനുവേണ്ടിയോ സഹോദരിക്കു 
വേണ്ടിയോ പ്രാര്‍ത്ഥിക്കണം. അപ്പോള്‍ ദൈവം 
ആ സഹോദരനോ സഹോദരിക്കോ ജീവന്‍ 
നല്‍കും. നിത്ൃമരണത്തിലേക്കു നയിക്കാത്ത 
പാപം ey Ge ep ഞാന്‍ 
സംസാരിക്കുന്നത്‌. മരണത്തിലേക്കു നയിക്കുന്ന 
പാപവും ഉണ്ട്‌. ആ പാപത്തെക്കുറിച്ച്‌ പ്രാര്‍ 
ത്ഥിക്കണമെന്നു ഞാനര്‍ത്ഥമാക്കുന്നില്ല. തെറ്റ്‌ 
ചെയ്യുന്നത്‌ എപ്പോഴും പാപമാണ്‌. നിത്യമായ 
മരണത്തിലേക്ക്‌ നയിക്കാത്ത പാപവും ഉണ്ട്‌. 
18ദെവമക്കളായവര്‍ ഒരിക്കലും പാപം തുടര്‍ 
ന്നുകൊണ്ടിരിക്കില്ല എന്ന്‌ നമുക്കറിയാം. ദൈവ 
പുത്രന്‍ ദൈവമക്കളെ സംരക്ഷിക്കും. ദുഷ്ടന്‍ 
അവനെ തീണ്ടാന്‍ കഴികയില്ല. 19നാം ദൈവ 











1199 


ത്തിനുള്ളവരാണെന്ന്‌ നാം അറിയുന്നു. 
എന്നാല്‍ ദുഷ്ടന്‍ ലോകത്തെ മുഴുവന്‍ നിയ 
ന്തരിക്കുന്നു. 22ദൈവപൂത്ര൯ വന്നിരിക്കുന്നു 
എന്നു നമുക്കറിയാം. ദൈവപുത്രന്‍ നമുക്ക്‌ ധാര 
ണാശേഷി തന്നിട്ടുണ്ട്‌. ഇപ്പോള്‍ നമുക്ക്‌ യഥാ 
ര്‍ത്ഥ ദൈവത്തെ അറിയാന്‍ കഴിയും. സത്യ 





1 യോഹന്നാന്‍ 5:20-21 


മായത്‌ ദൈവം ഒരുവനാണ്‌. നമ്മുടെ ജീവന്‍ 
സത്ൃദൈവത്തിലും അവന്‍െറ പുത്രനായ 
യേശുക്രിസ്തുവിലുമാണ്‌. സത്യദൈവവും, 
നിത്യജീവനും അവനാണ്‌. 21അതുകൊണ്ട്‌ 
പ്രിയമക്കളേ, വ്യാജദൈവങ്ങളില്‍നിന്നു നിങ്ങ 
ളെത്തന്നെ സൂക്ഷിച്ചുകൊള്ളുക. 


1200 


യോഹനന്നാ൯ 
എഴുതിയ രണ്ടാം ലേഖനം 


തെരഞ്ഞെടുക്കപ്പെട്ട വനിതയ്ക്കും അവ 
ളുടെ മക്കള്‍ക്കും മൂപ്പന്‍ അഭിവാദ്യങ്ങള്‍ 
നേരുന്നു: നിങ്ങളെ എല്ലാവരെയും സത്യത്തില്‍ 
ഞാന്‍ സ്നേഹിക്കുന്നു. 

സത്യം അറിയാവുന്ന ഏവരും നിങ്ങളെ 
സ്നേഹിക്കുന്നു. നമ്മളില്‍ ജീവിക്കുന്ന സത്യം 
കാരണം ആണ്‌ ഞങ്ങള്‍ നിങ്ങളെ സ്നേഹിക്കു 
ന്നത്‌. ഈ സത്യം എക്കാലവും നമ്മോടൊപ്പം 
ഉണ്ടാകും. 

പിതാവായ ദൈവത്തില്‍നിന്നും അവന്‍െറ 
പുത്രനായ യേശു ക്രിസ്തുവില്‍നിന്നും കൃപ 
യും, കരുണയും, സമാധാനവും നമ്മോടൊത്തു 
ണ്ടായിരിക്കും. ഈ അനുഗ്രഹങ്ങള്‍ സത്ൃത്തി 
ലൂടെയും സ്നേഹത്തിലൂടെയും നാം സ്വീകരി 
ക്കുന്നു. 











മനുഷ്യനായി ഭൂമിയില്‍ വന്നു എന്ന സത്യം 
സമ്മതിക്കാന്‍ കൂട്ടാക്കുന്നില്ല. ഈ സത്യം അംഗീ 
കരിക്കാത്തവന്‍ കപട അദ്ധ്യാപകനും ക്രിസ്തു 
വിന്‍റെ ശത്രുവുമാണ്‌. 8ജാഗരുകരാകുക 
നിങ്ങള്‍ ശ്രമിച്ചതിനുള്ള പ്രതിഫലം നഷ്ടം 
ടുത്തരുത്‌. പൂര്‍ണ്ണപ്രതിഫലം സ്വകീരിക്കുന്ന 
തിനായി ശ്രദ്ധാലുക്കളാകുക. 
9കിസ്തുവിന്‍െറ ഉപദേശങ്ങള്‍ മാത്രമാണ്‌ 
ഒരുവന്‍ തുടര്‍ച്ചയായി പിന്തുടരേണ്ടത്‌. ക്രി 
സ്തുവിന്‍െറ ഉപദേശം മാറ്റിമറിക്കുന്നവനില്‍ 
ദൈവം ഇല്ല. എന്നാല്‍ ക്രിസ്തുവിന്‍റെ ഉപ 
ദേശം പിന്തുടര്‍ന്നു കൊണ്ടേയിരിക്കുന്നവനു, 
പിതാവും, പുത്രനുമുണ്ട്‌. 1ക്രിസ്തുവിന്‍െറ 
ഉപദേശം കൊണ്ടുവരാതെ ഒരുവന്‍ നിന്‍െറയ 
ടുത്തു വരികയാണെങ്കില്‍, നിന്‍െറ വീട്ടില്‍ 








നിറ്റ മക്കളില്‍ ചിലര്‍ പിതാവായ ദൈവം 
നമ്മോട്‌ കല്പിച്ചതു പോലെയുള്ള സത്ൃത്തി 
നെറ പാത പിന്തുടരുന്നതില്‍ എനിക്ക്‌ സന്തോ 
ഷമുണ്ട്‌. ടണപ്പോള്‍, പ്രിയ വനിതേ, ഞാന്‍ 
നിന്നോടു അഭ്യര്‍ത്ഥിക്കുന്നു: നമ്മള്‍ എല്ലാവരും 
അന്യോന്യം സ്നേഹിക്കണം. ഇതൊരു പുതിയ 
കല്ലനയല്ല. ആദിമുതലേ നമുക്കു ഉണ്ടായിരുന്ന 
അതേ കല്പനയാണ്‌. സ്നേഹിക്കുക എന്നു പറ 
ഞ്ഞാല്‍, അവന്‍ നമ്മോട്‌ കല്പിച്ചതുപോലെ 
നാം ജീവിക്കുക എന്നതാണ്‌. ദൈവകല്പന 
ഇതാണ്‌. സ്നേഹത്തില്‍ അധിഷ്ഠിതമായ ജീ 
വിതം നിങ്ങള്‍ നയിക്കുക. ആദിമുതല്‍ നിങ്ങള്‍ 
കേട്ടതാണ്‌ ഈ കല്പന. "കപട അദ്ധ്യാപകര്‍ 
ലോകത്തില്‍ ഇപ്പോള്‍ വളരെ ഉണ്ട്‌ ലോക 
ത്തില്‍. ഈ കപടാദ്ധ്യാപകര്‍ യേശുക്രിസ്തു, 











അവന്‍ സ്വാഗതമരുളരുത്‌, അവനെ നീ സ്വീക 
രിക്കയുമരുത്‌. 1അവനെ സ്വീകരിക്കുമെങ്കില്‍ 
അവന്‍െറ ദുഷ്പ്രവൃത്തികളെ നീ സഹായിക്കു 
കയാണ്‌. 





12എനിക്ക്‌ നിങ്ങളോടു പറയാന്‍ ധാരാളം 
ഉണ്ട്‌. പക്ഷേ പേപ്പറും മഷിയും ഉപയോഗിക്കു 
വാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നില്ല. അതിനു 
പകരം നിങ്ങളെ എല്ലാം സന്ദര്‍ശിക്കാമെന്നു 
ഞാന്‍ പ്രതീക്ഷിക്കുന്നു. അപ്പോള്‍ നമുക്ക്‌ മുഖാ 
മുഖം സംസാരിക്കാം. അതു നമ്മെ അധികം 
സന്തോഷം ഉള്ളവരാക്കും. 13 തെരഞ്ഞെടുക്ക 
പ്പെട്ട നിങ്ങളുടെ സഹോദരിയും അവരുടെ 
മക്കളും സ്നേഹാന്വേഷണങ്ങളെ അറിയി 
ക്കുന്നു. 


1201 


യോഹന്നാന്‍ 
എഴുതിയ മൂന്നാം ലേഖനം 


സത്യത്തില്‍ ഞാന്‍ സ്നേഹിക്കുന്ന എന്‍െറ 
സ്നേഹിതന്‍ ഗായൊസിന്‌ മൂപ്പന്‍ എഴുതു 
ന്നത്‌. 

എന്റെറ പ്രിയ സ്നേഹിതാ, നിന്‍െറ ആത്മാ 
വിനും സുഖം എന്ന്‌ എനിക്കറിയാം. നാനാവിധ 
ത്തിലും നീ സുഖമുള്ളവനാകട്ടെ എന്നു ഞാന്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. 3ക്രിസ്തൂവില്‍ സഹോദര 
രായ ചിലര്‍ എന്‍റെ അടുത്തുവരികയും 
നിന്‍െറ സത്യത്തോടുള്ള നിറഞ്ഞ വിശ്വാസ 
ത്തെക്കുറിച്ച്‌ എന്നോടു പറയുകയും ചെയ്തു. 
നീ നിരന്തരം സതൃത്തിന്‍െറെ പാത പിന്തുടരു 
ന്നെന്നും അവര്‍ എന്നോടു പറഞ്ഞു. അതെന്നെ 
വളരെ സന്തോഷവാനാക്കി. “എന്‍െറ മക്കള്‍ 
സത്യത്തിന്‍റെ പാത പിന്തുടരുന്നു എന്നു കേള്‍ 
ക്കുന്നത്‌ എനിക്ക്‌ എപ്പോഴും അത്യാനന്ദം പക 
രുന്നു. 

എന്‍െറ പ്രിയ സ്നേഹിതാ, ക്രിസ്തുവി 
ലുള്ള സഹോദരരെ നീ സഹായിക്കുന്നത്‌ നല്ല 
ാണ്‌. നിനക്കറിയാന്‍ പാടില്ലാത്തവരെപ്പോ 
ും നീ സഹായിക്കുന്നു. നിന്‍െറ സ്നേഹ 
ത്തെപ്പറ്റി ഈ സഹോദരന്‍ സഭയോടു പറ 
ഞ്ഞിട്ടുണ്ട. അവരുടെ യാത്ര തുടരുവാന്‍ ദയ 
വായി സഹായിക്കുക. ദൈവത്തെ പ്രീതിപ്പെടു 
ത്തുംവിധം അവരെ സഹായിക്കുക. "ക്രിസ്തു 
വിനു വേണ്ടി വേല ചെയ്യുവാനാണ്‌ അവര്‍ 
ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്‌. അവിശ്വാസികളില്‍ 
നിന്നു യാതൊരു സഹായവും അവര്‍ സ്വീകരി 
ച്ചിപ്പ. അതുകൊണ്ട്‌ നമ്മള്‍ അവരെ സഹായി 
ക്കണം. നാം അവരെ സഹായിക്കുമ്പോള്‍, സത്യ 
ത്തിനുവേണ്ടിയുള്ള അവരുടെ വേലയില്‍ നാം 
പങ്കാളികളാകുന്നു. 

ഞാന്‍ സഭയ്ക്ക്‌ ഒരു കത്ത്‌ എഴുതിയിരുന്നു. 
പക്ഷേ ദിയൊത്രെഫേസ്‌ നാം പറയുന്നത്‌ 


ത 
ലവ 











ശ്രദ്ധിക്കുകയില്ല. അവന്‍ അവരുടെ നേതാവാ 
കുവാ൯ന്‍ എപ്പോഴും ആഗ്രഹിക്കുന്നു. 11ഞാന്‍ 
വരുമ്പോള്‍ ദിയൊത്രെഫേസിനന്‍െറ പ്രവൃത്തി 
കള്‍ നിന്‍െറ ശ്രദ്ധയില്‍പ്പെടുത്താം. അവന്‍ 
കള്ളം പറയുകയും ദുഷ്ടവാക്കുകള്‍ കൊണ്ടു 
നമ്മുടെ പേരില്‍ കുറ്റമാരോപിക്കുകയും ചെയു 
ന്നു. എന്നാല്‍ അതു മാത്രമല്ല അവന്‍ ചെയു 
ന്നത്‌. കര്‍ത്താവിനുവേണ്ടി പണിയെടുക്കുന്ന 
വരെ അവന്‍ സഹായിക്കുന്നുമില്ല. സഹായി 
ക്കാന്‍ ആഗ്രഹിക്കുന്നവരേയും ദിയൊത്രഫേസ്‌ 
തടയുന്നു. ഉറച്ചവിശ്വാസികളെ സഭയ്ക്കു 
പുറത്താക്കാന്‍ പോലും അവന്‍ ശ്രമിക്കുന്നു. 





വിയ സുഹൃത്തേ, തെറ്റായതിനെ പിന്തുടര 
രുത്‌. നല്ലതിനെ പിന്തുടരുക. നല്ലതു ചെയ്യുന്ന 
വന്‍ ദൈവത്തില്‍നിന്നും ഉള്ളവനാണ്‌. തിന്മ 
ചെയ്യുന്നവന്‍ ദൈവത്തെ ഒരിക്കലും അറിഞ്ഞി 
ട്ടില്ല. 12ജനമെല്ലാം ദെമേത്രിയൊസിനെപ്പറ്റി 
നല്ലതു പറയുന്നു. അവര്‍ പറയുന്നതാകട്ടെ 
സത്യത്തിനു നിരക്കുന്നതുമാകുന്നു. ഞങ്ങളും 
അവനെക്കുറിച്ച്‌ നല്ലതു പറയുന്നു. ഞങ്ങള്‍ 
പറയുന്നത്‌ സത്യമാണെന്ന്‌ നിങ്ങള്‍ക്കറിയു 
കയും ചെയ്യാം. 

13എനിക്കു നിരവധി കാര്യങ്ങളെപ്പറ്റി പറയു 
വാനുണ്ട്‌. പക്ഷേ പേനയും മഷിയും ഉപയോ 
ഗിക്കുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നില്ല. 4നിങ്ങ 
ളെ ഉടന്‍ സന്ദര്‍ശിക്കാമെന്നു ഞാന്‍ പ്രത്യാശി 
ക്കുന്നു. അപ്പോള്‍ നമുക്ക്‌ ഒത്തുകൂടി സംസാരി 
ക്കാം. നിനക്കു സമാധാനം. ഇവിടെ എന്നോ 
ടൊപ്പമുള്ള സുഹൃത്തുക്കള്‍ (വിശ്വാസികള്‍) 
സ്നേഹാന്വേഷണം അറിയിക്കുന്നു. നമ്മുടെ 
എല്ലാ സുഹൃത്തുക്കളെയും പേരു വിളിച്ചു അഭി 
വാദനം അറിയിക്കുക. 





1202 


യൂദാ 
എഴുതിയ ലേഖനം 


യേശുക്രിസ്തുവിന്‍െറ ദാസനും യാക്കോബി 
ന്‍െറ സഹോദരനുമായ യൂദാ, ദൈവത്താല്‍ 
വിളിക്കപ്പെട്ട എല്ലാവര്‍ക്കും വേണ്ടി അഭിവാദ്യ 
ങ്ങള്‍ നേരുന്നു. പിതാവായ ദൈവം നിങ്ങളെ 
സ്നേഹിക്കുകയും യേശുക്രിസ്തുവില്‍ നിങ്ങ 
ളെ സുരക്ഷിതരാക്കുകയും ചെയ്യുന്നു. എല്ലാ 
കരുണയും സമാധാനവും സ്നേഹവും നിങ്ങ 
ളുടേതായിരിക്കട്ടെ. 


തെറ്റു ചെയ്യുന്നവര്‍ക്കു ദൈവത്തിന്‍െറ 
ശിക്ഷ 

ദരിയ സ്നേഹിതാ നാമെല്ലാം പങ്കു പറ്റുന്ന 
രക്ഷയെക്കുറിച്ച്‌ നിങ്ങള്‍ക്കെഴുതണമെന്നു 
എനിക്കു അതിയായ ആകാംക്ഷയുണ്ട്‌. എ 
ന്നാല്‍ മറ്റു ചിലതിനെല്പറ്റി എഴുതേണ്ടതിനെറ 
ആവശ്യകതയുണ്ടായി. ദൈവം തന്‍െറ വിശുദ്ധ 
ജനത്തിന്‌ നല്‍കിയ വിശ്വാസത്തിനു വേണ്ടി 
കഠിനമായി യത്നിക്കാ൯ നിങ്ങളെ പ്രോത്സാ 
ഹിപ്പിക്കുവാ൯ന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. ദൈവം 
ഒരിക്കല്‍ ഈ വിശ്വാസം തന്നു. എന്നാല്‍ ഇത്‌ 
എല്ലാക്കാലത്തേക്കും നല്ലതാണ്‌. രഹസ്യമായി 
ചിലര്‍ നിങ്ങളുടെ സംഘത്തിലേക്കു കടന്നി 
ട്ടുണ്ട്‌. അവരുടെ പ്രവൃത്തികളാല്‍ കുറ്റക്കാരെന്ന്‌ 
നേരത്തേ തന്നെ വിധിക്കുപ്പെട്ടവരാണ്‌ അവര്‍. 
വളരെ മുന്‍പ്‌ തന്നെ പ്രവാചകര്‍ ഇവരെപ്പറ്റി 
എഴുതി. ഇവര്‍ ദൈവത്തിനെതിരാണ്‌. അവര്‍ 
നമ്മുടെ ദൈവത്തിന്‍െറ കൃപയെ പാപ പ്രവൃ 
ത്തികള്‍ക്കുള്ള ഒഴികഴിവായി ഉപയോഗി 
ക്കുന്നു. നമ്മുടെ ഏകഗുരുവും കര്‍ത്താവുമായ 
യേശുക്രിസ്തുവിനെ സ്വീകരിക്കാന്‍ ഇവര്‍ 
വിസമ്മതിക്കുന്നു. 

നിങ്ങള്‍ക്ക്‌ നേരത്തേതന്നെ അറിയാവുന്ന 
ചില കാര്യങ്ങള്‍ ഓര്‍മ്മിക്കാനായി ഞാന്‍ 
നിങ്ങളെ സഹായിക്കാന്‍ ആഗ്രഹിക്കുന്നു. മിസ്ര 
യീമില്‍നിന്നു പുറത്തു കൊണ്ടു വന്ന്‌ 
കര്‍ത്താവ്‌ അവന്‍െറ ജനത്തെ എങ്ങനെ രക്ഷി 
ച്ചു എന്നത്‌ നിങ്ങള്‍ ഓര്‍ക്കുക. പക്ഷേ പിന്നീട്‌ 
അവരിലുള്ള അവിശ്വാസികളെ എല്ലാം ദൈ 
വം നശിപ്പിച്ചു. അധികാരമുണ്ടായിരുന്നിട്ടും 
അതു നിലനിര്‍ത്താതിരുന്ന ദൂതന്മാരെ ഓര്‍ 
ക്കുക. അവര്‍ അവരുടെ സ്വന്തവീട വിട്ടു 
പോയി. അതുകൊണ്ട്‌ കര്‍ത്താവ്‌ അവരെ ഇരു 
ട്ടിലാക്കി. ശാശ്വതമായ ചങ്ങലകളാല്‍ അവര്‍ 
ബന്ധിതരാണ്‌. ആ മഹത്ദിനത്തില്‍ വിചാ 
രണ ചെയ്യുവാനായി അവന്‍ അവരെ സൂക്ഷി 
ച്ചിരിക്കുകയാണ്‌. "പട്ടണങ്ങളായ സൊദോമി 
നെയും, ഗൊമോരായെയും ചുറ്റു വട്ടത്തിലുള്ള 
പട്ടണങ്ങളെയും ഓര്‍ക്കുക. ആ നഗരങ്ങളിലെ 
ആളുകള്‍ ആ ദുതന്മാരെപ്പോലെ തന്നെയായി 
രുന്നു. ആ പട്ടണങ്ങള്‍ മുഴുവനും ലൈംഗിക 
അരാജകത്വവും പ്രകൃതിവിരുദ്ധമായ ലൈം 
ഗികരീതികളും നിറഞ്ഞവ ആയിരുന്നു. നിത്യാ 
ഗ്നിയുടെ ശിക്ഷയാണ്‌ അവര്‍ അനുഭവിക്കു 
ന്നത്‌. നമുക്കുവേണ്ടിയുള്ള ഒരുദാഹരണമാണ്‌ 
അവരുടെ ശിക്ഷ. 









































നിങ്ങളുടെ കൂട്ടത്തിലേക്ക്‌ രഹസ്യമായി 
നുഴഞ്ഞു കയറിയിരിക്കുന്ന ആ കൂട്ടരുടെ പാത 
യും അതു തന്നെ. സ്വപ്നമാണ്‌ അവരെ നയി 
ച്ചത്‌. പാപത്താല്‍ അവരെത്തന്നെ അവര്‍ കുള 
ങ്കിതരാക്കുന്നു. ദൈവത്തിന്‍റെ ഭരണത്തെ 
അവര്‍ നിരാകരിക്കുകയും മഹത്വമുള്ള ദൂതന്മാ 
രെപ്ഛറ്റി ചീത്തക്കാര്യങ്ങള്‍ പറയുകയും ചെയ്യു 
ന്നു. പ്രധാനദൂതനായ മീഖായേല്‍ പോലും 
ഇതു ചെയ്തില്ല. മോശെയുടെ ശരീരം ആരുടെ 
പക്കലായിരിക്കണം- എന്നതിനെപ്പറ്റി മീഖാ 
യേല്‍ പിശാചിനോടു തര്‍ക്കിച്ചു. വിമര്‍ശനാ 
ത്മകമായ വാക്കുകള്‍ ഉപയോഗിച്ച്‌ പിശാ 
ചിനെ അപലപിക്കാന്‍ പോലും മീഖായേല്‍ 
ധൈര്യം കാട്ടിയില്ല. പക്ഷേ മീഖായേല്‍ പറ 
ഞ്ഞു: “കര്‍ത്താവ്‌ നിന്നെ ശിക്ഷിക്കട്ടെ.” 10-൭ 
ന്നാല്‍ ഈ ജനങ്ങള്‍ അവര്‍ക്കു മനസ്സിലാകാ 
ത്തവയെ വിമര്‍ശിക്കും. അവര്‍ക്കു ചില കാര്യ 
ങ്ങള്‍ മനസ്സിലാകുന്നു. ആലോചനയാലല്ല 
അവര്‍ ഇതു മനസ്സിലാക്കുന്നത്‌. കാട്ടുമൃഗങ്ങള്‍ 
അനുഭൂതിയാല്‍ കാര്യങ്ങള്‍ മനസ്സിലാക്കുന്നതു 
പോലെയാണ്‌. ഇതൊക്കെത്തന്നെയാണ്‌ 
അവരെ നശിപ്പിക്കുന്നതും. 1അത്‌ അവര്‍ക്ക്‌ 
ഭയാനകമാകും. കയീന്റെ പാതയാണ്‌ ഇവര്‍ 
പിന്തുടര്‍ന്നത്‌. പണം ഉണ്ടാക്കേണ്ടതിലേക്കായി 
അവര്‍ ബിലെയാം പോയ വഴിയില്‍ തങ്ങളെ 
ത്തന്നെ വിട്ടുകൊടുത്തു. കോരഹ്‌ ചെയ്തതു 
പോലെ ദൈവത്തിനെതിരായി ഇവര്‍ കല 
ഹിച്ചു. കോരഹിനെപ്പോലെ അവരും നശിപ്പി 
ക്കപ്പെടും. 12നിങ്ങള്‍ പങ്കുവെക്കുന്ന പ്രത്യേക 
ഭക്ഷണത്തിലെ മലിനവസ്തുപോലെയാണ 
വര്‍. അവര്‍ നിങ്ങള്‍ക്കൊപ്പം പേടി കൂടാതെ 
ഭക്ഷിക്കുന്നു. അവര്‍ അവരെക്കുറിച്ചു മാത്രം കരു 
തുന്നു. മഴ പേറാത്ത മേഘങ്ങളാണ്‌ അവര്‍. 
കാറ്റ്‌ അതിനെ നാലുപാടും ചിതറിക്കും. സമയ 
ത്തു ഫലം തരാത്തതുകൊണ്ട്‌ ഭൂമിയില്‍നിന്നും 
പിഴുതെറിയപ്പെടുന്ന മരങ്ങളാണ്‌ അവര്‍. 
അതിനാല്‍ അവര്‍ രണ്ടു പ്രാവശ്യം മരിച്ച 
വരാണ്‌. സമുദ്രത്തിലെ ഭയാനകമായ തിര 
കള്‍ പോലെയാണവര്‍. തിരകള്‍ പതയുണ്ടാക്കു 
ന്നതു പോലെ ഇവര്‍ നാണം കെട്ട പ്രവൃത്തി 
കള്‍ ചെയ്യുന്നു. ആകാശത്തിലെ അലഞ്ഞു 
തിരിയുന്ന നക്ഷത്രങ്ങളെപ്പോലെയാണവര്‍. 
ഇവര്‍ക്കായി എല്ലാക്കാലത്തേക്കുമായി ഏറ്റവും 
അന്ധകാരമയമായ ഒരു സ്ഥലം ഒരുക്കിയിരി 
ക്കുന്നു. 

14ആദാമില്‍നിന്നും ഏഴാം തലമുറക്കാരനായ 
ഹാനോക്ക്‌ അവരെപ്പറ്റി പറയുന്നു: “നോക്കൂ, 
ദൈവം തന്‍െറ ആയിരമായിരം വിശുദ്ധദൂത 
ന്മാരുമായാണ്‌ വരുന്നത്‌. &കര്‍ത്താവ്‌ എല്ലാവ 
രെയും വിധിക്കും. അവനെതിരായിട്ടുള്ള എലാ 
വരെയും വിധിക്കുവാനും ശിക്ഷിക്കുവാനും 
ആണ്‌ കര്‍ത്താവ്‌ വരുന്നത്‌. ദൈവത്തിനെതി 
രായി ചെയ്ത എല്ലാ തിന്മകള്‍ക്കുംവേണ്ടി 
അവന്‍ അവരെ ശിക്ഷിക്കും. അവര്‍ പറഞ്ഞ 
എല്ലാ ദൈവദൂഷണങ്ങളെയും കഠിനമായ 


























1203 യൂദാ 16-25 
പ്രവൃത്തികളെയും പ്രതി ദൈവം അവരെ ളെത്തന്നെ ശക്താാക്കുവിന്‍. ആത്മാവില്‍ നിറ 
ശിക്ഷിക്കും.” ഞ്ഞു പ്രാര്‍ത്ഥിക്കുവി൯ന്‍. 2ദൈവസ്നേഹ 





16ഇക്കൂട്ടര്‍ സദാ പരാതിപ്പെടുന്നവരും അന്യ 
രില്‍ കുറ്റം കണ്ടെത്തുന്നവരുമാണ്‌. ആഗ്രഹി 
ക്കുന്ന തിന്മ അവര്‍ എപ്പോഴും ചെയ്യും. അവര്‍ 
സ്വയം പ്രകീര്‍ത്തിക്കും. അവര്‍ക്ക്‌ ആവശ്യമുള്ള 
തുകിട്ടുവാനായി മാത്രം അവര്‍ അന്യരെ പ്രശം 
സിക്കും. 








ഒരു മുന്നറിയിപ്പും, ചെയ്യേണ്ട കാര്യങ്ങളും 
17്രിയ സുഹൃത്തുക്കളേ, നമ്മുടെ കര്‍ത്താ 
വായ യേശുക്രിസ്തുവിന്‍െറ അപ്പൊസ്തലര്‍ 


ത്തില്‍ നിങ്ങളെത്തന്നെ സൂക്ഷിക്കുക. നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തു തന്‍െറ കരുണ 
യാല്‍ നിങ്ങള്‍ക്കു നിത്യജീവന്‍ തരുന്ന ദിനത്തി 
നായി കാത്തിരിക്കുക. 

22സംശയം ഉള്ളവരെ സഹായിക്കുക. 2മമറ്റുള്ള 
വരെ അഗ്നിയില്‍നിന്നും വലിച്ചെടുത്ത്‌ 
രക്ഷിക്കുക. ചിലരോടു നിങ്ങള്‍ കരൂണ കാണി 
ക്കുമ്പോള്‍ ശ്രദ്ധാലുക്കളാകുവിന്‍. പാപത്താല്‍ 
കളങ്കിതമായ അവരുടെ വസ്ത്രത്തെപ്പോലും 
വെറുക്കുവിന്‍. 








നേരത്തെ പറഞ്ഞത്‌ ഓര്‍ക്കുവിന്‍. 18അവ 
സാന നാളുകളില്‍ ദൈവത്തെപ്പറ്റി പറഞ്ഞു 
ചിരിക്കുന്നവര്‍ കാണും” എന്നാണ്‌ അപ്പൊ 
സ്തലര്‍ പറഞ്ഞത്‌. അവര്‍ ആഗ്രഹിക്കുന്ന 
കാര്യങ്ങള്‍ മാത്രമേ അവര്‍ ചെയ്യുകയുള്ളൂ. ദൈ 
വത്തിന്‌ എതിരായുള്ള പ്രവൃത്തികള്‍ ആണ്‌ 
അവര്‍ ചെയ്യുവാന്‍ ആഗ്രഹിക്കുന്നത്‌. 19ഇക്കൂട്ടര്‍ 
ആണ്‌ നിങ്ങളുടെ ഇടയില്‍ വിഭജനം ഉണ്ടാക്കി 
യത്‌. അവരുടെ പാപം നിറഞ്ഞ സ്വയം പറയു 
ന്നതേ അവര്‍ ചെയ്യു. അവരില്‍ പരിശുദ്ധാ 
ത്താവ്‌ ഇല്ല. 

2പക്ഷേ, പ്രിയ സുഹൃത്തുക്കളേ, നിങ്ങളി 
ലുള്ള വിശുദ്ധമായ വിശ്വാസം കൊണ്ട്‌ നിങ്ങ 





ദൈവത്തിനു സ്തുതി 

24ദൈവം ശക്തനും വീഴാതെ പരിപാലിക്കു 
ന്നവനുമാണ്‌. യാതൊരു തെറ്റും നിങ്ങളില്‍ 
ഇല്ലാതെ, അതിസന്തോഷം പകര്‍ന്ന്‌, അവന്‍െറ 
മുമ്പില്‍ നിങ്ങളെ കൊണ്ടുവരുവാന്‍ അവനു 
കഴിയും. 25അവന്‍ മാത്രമാണ്‌ ഏകദൈവം. 
അവന്‍ നമ്മുടെ രക്ഷകനാണ്‌. സര്‍വ്വകാല 
ത്തിനു മുമ്പും ഇപ്പോഴും എന്നേക്കും നമ്മുടെ 
കര്‍ത്താവായ യേശുക്രിസ്തു വഴി അവന്‍ മഹ 
ത്വവും പ്രതാപവും ശക്തിയും അധികാരവും 
ഉണ്ടായിരിക്കട്ടെ. ആമേന്‍. 








1204 


യോഹന്നാന്‍ 
ഉണ്ടായ വെളിപ്പാട്‌ 


ഈ പുസ്തകത്തെ്പറ്റി യോഹന്നാന്‍ 
ഇത്‌ യേശുക്രിസ്തുവിനെ വെളിപ്പാടാ 
കുന്നു. ഉടന്‍ ഉണ്ടാകാന്‍ പോകുന്നതിനെ 

പ്പറ്റി തന്‍െറ ദാസന്മാര്‍ക്കു കാട്ടിക്കൊടുക്കുവാ൯ 
ദൈവം യേശുവിനു കൊടുത്തതാണിത്‌. ഇതു 
കാട്ടിക്കൊടുക്കുവാ൯ തന്‍റെ ദാസനായ 
യോഹന്നാന്‍െറയടുത്തേക്കു ക്രിസ്തു തന്‍െറ 
ദൂതനെ അയച്ചു. താന്‍ കണ്ടത്‌ എല്ലാം യോഹ 
ന്നാന്‍ പറഞ്ഞു. ദൈവവചനവും യേശു 
തന്നോടു പറഞ്ഞ സത്യവുമായിരുന്നു അത്‌. 
ഈ ദൂതു വായിക്കുന്നവന്‍ അനുഗ്ൃഹീതന്‍. 
ഈ പ്രവചനത്തിലെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന 
വരും അതനുസരിക്കുന്നവരും അനുഗ്ൃഹീതര്‍. 
കാരണം, സമയം അടുത്തിരിക്കുന്നു. 





യോഹന്നാന്‍ സഭകള്‍ക്ക്‌ യേശുവിന്‍െറ 
സന്ദേശങ്ങള്‍ എഴുതുന്നു 

ദ്ആനസ്ധ്യയിലെ ഏഴു സഭകള്‍ക്കും യോഹ 
ന്നാന്‍ ഏഴുതുന്നത്‌: ആകുന്നവനും (ദൈവം) 
സദാ ആയിരുന്നവനും വരാനിരിക്കുന്നവനുമാ 
യവനില്‍നിന്നും അവന്‍റെ സിംഹാസന 
ത്തില്‍ മുമ്പില്‍ നില്‍ക്കുന്ന ഏഴ്‌ ആത്മാക്കളില്‍ 
നിന്നും നിങ്ങള്‍ക്ക്‌ കൃപയും സമാധാനവും 
ഉണ്ടാകട്ടെ; ടയേശുക്രിസ്തുവില്‍നിന്നും. യേശു 
വിശ്വസ്ത സാക്ഷിയാകുന്നു. ഉയിര്‍ത്തെഴുന്നേ 
റ്റവരില്‍ ആദ്യനാണവന്‍. ഭൂമിയിലെ രാജാക്ക 
ന്മാരുടെ രാജാവാണ്‌ യേശു. നമ്മെ സ്നേഹിക്കു 
ന്നവനാണ്‌ യേശു. തന്‍െറ രക്തത്താല്‍ നമ്മെ 
നമ്മുടെ പാപങ്ങളില്‍നിന്നും മോചിപ്പിച്ചവ 
നാണ്‌ യേശു. അവന്‍ നമ്മെ ഒരു രാജ്യമാക്കി 
തീര്‍ത്തു. പിതാവായ ദൈവത്തിനു നമ്മെ 
പുരോഹിതന്മാരാക്കുകയും ചെയ്തു. യേശു 
വിന്‌ എന്നും മഹത്വവും പ്രതാപവും ഉണ്ടായി 
രിക്കട്ടെ! ആമേന്‍. 

"നോക്കൂ, യേശു മേഘങ്ങളില്‍ കയറി വരുന്നു. 
അവനെ കുത്തിയവരടക്കം* എല്ലാവരും അവ 
നെ കാണും. ലോകത്തിലെ എല്ലാവരും അവ 
നെച്ചൊല്ലി നിലവിളിക്കും. അതെ ഇതു സംഭ 
വിക്കും. ആമേന്‍. 

ദൈവമായ കര്‍ത്താവ്‌ പറയുന്നു, “ഞാന്‍ 
ആദിയും അന്തവുമാകുന്നു..* ആയവനും ആയി 
രുന്നവനും വരാനിരിക്കുന്നവനും ഞാനാകുന്നു. 
ഞാനാകുന്നു സര്‍വ്വശക്തന്‍.” 

9ടയോഹന്നാനെന്ന ഞാന്‍ ക്രിസ്തുവില്‍ 
നിങ്ങളുടെ സഹോദരന്‍. ഞങ്ങള്‍ ഒരുമിച്ചു 
യേശുവിലാണ്‌. കഷ്ടതകളിലും രാജ്യത്തിലും 
ക്ഷമാപൂര്‍വ്വമായ സഹനത്തിലും ഞങ്ങള്‍ പങ്കു 
ഒളവരാകുന്നു. ദൈവവചനവും യേശൂവിന്‍െറ 
സത്യവും മൂലം ഞാന്‍ പത്മൊസ്‌ ദ്വീപിലായി 
രുന്നു. 19കര്‍ത്താവിന്‍െറ ദിവസം ആത്മാവ്‌ 
എനെറെ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നില്‍ 



































അവനെ കുത്തിയവരടക്കം യോഹ. 19:14. 


ആദിയും അന്തവും ഗ്രീക്ക്‌ അക്ഷരമാലയിലെ ആദ്യ 
ത്തെയും അവസാനത്തെയും അക്ഷരങ്ങള്‍. ആല്‍ഫ 
യെന്നും ഒമേഗയെന്നും. 


ഞാനൊരു ഉഗ്രശബ്ദം കേട്ടു. ഒരു കാഹളം 
മുഴങ്ങിയതു പോലെ. 1ശബ്ദം പറഞ്ഞു, “നീ 
കണ്ട എല്ലാ കാര്യങ്ങളും ഒരു പുസ്തകത്തില്‍ 
എഴുതുക. അത്‌ ഏഴു സഭകള്‍ക്കും അയയ്ക്കുക. 
എഫെസൊസ്‌, സ്മൂര്‍ന്നാ, പെര്‍ഗ്ഗൃമൊസ്‌, 
തുയഥൈര, സര്‍ദ്ദിസ്‌, ഫിലദെല്‍ഫിയ, ലവൊ 
ദിക്യ എന്നീ സഭകളിലേക്ക്‌.” 

12ആരാണെന്നോട്‌ Me a 
യാന്‍ ഞാന്‍ തിരിഞ്ഞു നോക്കി. ne 
ഞാന്‍ ഏഴു വിളക്കുകാലുകള്‍ കണ്ടു. 13വിളക്കു 
കാലുകള്‍ക്കിടയില്‍ “മനുഷ്ൃപുത്രനെപ്പോ 
ലുള്ള” ഒരാളെ ഞാന്‍ കണ്ടു. അദ്ദേഹം ഒരു 
നീളന്‍ മേലങ്കി അണിഞ്ഞിരുന്നു. മാറില്‍ സ്വര്‍ 
ണ്ണപ്പട്ടയും കെട്ടിയിരുന്നു. അദ്ദേഹത്തിന്‍െറ 
താടിയും മുടിയും വെള്ള മഞ്ഞുപോലെ വെളു 
ത്തതായിരുന്നു. കണ്ണുകള്‍ ജ്വലിക്കുന്ന തീയ്ക്കു 
സദ്ൃശ്യമായിരുന്നു. 15ഉലയില്‍ പഴുത്ത വെള്ളോ 
ട്ടുപോലെയായിരുന്നു കാല്‍പാദങ്ങള്‍. വെള്ള 
പ്പാച്ചിലിന്‍േറതുപോലുള്ള ശബ്ദമായിരുന്നു 
അവനന്‍േേറത്‌. 146അവന്‍ തന്‍െറ വലതു കൈയില്‍ 
ഏഴു നക്ഷത്രങ്ങളെ പിടിച്ചിരുന്നു. അവന്‍െറ 
വായില്‍നിന്നും മൂര്‍ച്ചയേറിയ ഇരുതലവാള്‍ 
പുറത്തേക്കു വന്നു. സൂര്യന്‍ ഏറ്റവും തീഷ്ണ 
മായി പ്രകാശിക്കുമ്പോലെ അവന്‍ കാണ 
പ്പെട്ടു. 1അവനെ കണ്ടപ്പോള്‍ ഞാനവന്‍െറ 
പാദത്തില്‍ മരിച്ചതുപോലെ വീണു. അവന്‍ 
തന്‍െറ വലതുകരം എന്‍െറമേല്‍വച്ച്‌ പറഞ്ഞു, 
“ഭയപ്പെടേണ്ട! ആദിയും അന്തവും ഞാനാകു 
ന്നു. 18ജീവിക്കുന്നവനും ഞാനാകുന്നു. ഞാന്‍ 
മരിച്ചു, പക്ഷേ നോക്കൂ, എന്നെന്നേക്കുമായി 
ഞാന്‍ ജീവിക്കുന്നു. മരണത്തിന്‍റെയും പാതാള 
ത്തിന്‍െറയും താക്കോല്‍ എന്‍െറ കയ്യിലാണ്‌. 
19അതിനാല്‍ നീ കണ്ടതെല്ലാം രേഖപ്പെടു ത്തുക. 
ഇപ്പോള്‍ സംഭവിക്കുന്നതിനെയും പിന്നീടു 
സംഭവിക്കാനിരിക്കുന്നതിനെയും കുറിച്ചു എഴു 
തുക. 24 എന്റെ വലതുകയ്യില്‍ നീ കണ്ട ഏഴു 
നക്ഷത്രങ്ങളുടെയും ഏഴു വിളക്കുകാലുകളുടെ 
യും അര്‍ത്ഥം ഇതാണ്‌: ഏഴു വിളക്കുകാലു 
കള്‍ ഏഴു സഭകളാണ്‌. ഏഴു നക്ഷത്രങ്ങള്‍ 
ഏഴു സഭകളുടെ ദൂതന്മാരാണ്‌. 




















എഫെസൊസിലെ സഭയ്ക്ക്‌ 
യേശുവിന്‍െറ കത്ത്‌ 

“എഫെസൊസിലെ സഭയുടെ ദൂതന്‍ 

ഇതെഴുതുക: വലതുകയ്യില്‍ ഏഴു നക്ഷത്ര 
ങ്ങളും പിടിച്ചുകൊണ്ട്‌ കനകനിര്‍മ്മിതമായ 
ഏഴു പൊന്‍വിളക്കുകാലുകള്‍ക്കിടയിലൂടെ 
നടക്കുന്നവന്‍ നിന്നോടു പറയുന്നു. 2നിന്‍െറ 
പ്രവൃത്തികള്‍ എനിക്കറിയാം. നീ നന്നായി 
അദ്ധ്വാനിക്കുകയും പരിശ്രമം ഒരിക്കലും ഉപേ 
ക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. ദുഷ്ടരെ നീ 
സ്വീകരിക്കില്ലെന്ന്‌ എനിക്കറിയാം. വ്യാജ 
അപ്പൊസ്തലന്മാരെ നീ നിരീക്ഷിച്ചിട്ടുണ്ട. 
അവര്‍ വ്യാജന്മാരാണെന്നും നീ കണ്ടെത്തി. 
നീ ക്ഷമാപൂര്‍വ്വം പ്രവൃത്തികള്‍ തുടര്‍ന്നു. 





1205 


എന്‍െറ നാമത്തെ ചൊല്ലി നീ ദുരിതങ്ങള്‍ 
അനുഭവിച്ചു. അതുകൊണ്ടൊന്നും നീ തളര്‍ന്നു 
പോയില്ല. 

4“ആരംഭത്തില്‍ നിനക്കുണ്ടായിരുന്ന സ്നേ 
ഹം നീ ഉപേക്ഷിച്ചു എന്ന ഒരു കാര്യം നിന 
ക്കെതിരായി എനിക്കു പറയാനുണ്ട്‌. $അതു 
കൊണ്ട്‌ എവിടെയാണ്‌ നിനക്കു വീഴ്ച പറ്റിയ 
തെന്നോര്‍ക്കുക. അതുകൊണ്ട്‌ മാനസാന്തര 
പ്പെട്ട്‌ ആരംഭത്തിലെ പ്രവൃത്തികള്‍ തന്നെ 
ചെയ്യുക. നീ മാറ്റിയില്ലെങ്കില്‍ ഞാന്‍ നിന്നി 
ലേക്കു വരും. നിന്‍െറ വിളക്കുകാലുകള്‍ 
അതിന്‍െറ സ്ഥാനത്തുനിന്നു നീക്കുകയും 
ചെയ്യും. എന്നാല്‍ നീ പ്രായോഗികമാക്കുന്ന 
ഒരു നന്മയുണ്ട്‌. നിക്കൊലാവ്യ പക്ഷക്കാരുടെ * 
പ്രവൃത്തികളെ നീ വെറുത്തു. ഞാനും അവരെ 
വെറുക്കുന്നുണ്ടല്ലോ. 

ഇതെല്ലാം കേള്‍ക്കുന്ന എല്ലാവരും ആത്മാവ്‌ 
സഭകളോട്‌ പറയുന്നതു ശ്രദ്ധിക്കണം. ജേതാ 
വിന്‌ ജീവവൃക്ഷത്തിലെ പഴങ്ങള്‍ തിന്നുവാ 
നുള്ള അധികാരം ഞാന്‍ നല്‍കും. ദൈവ 
ത്തിന്‍െറ ഉദ്യാനത്തിലാണ്‌ ആ മരം ഉള്ളത്‌. 





സ്മുര്‍ന്നയിലെ സഭയ്ക്ക്‌ 
യേശുവിന്‍െറ കത്ത്‌ 
8സ്മുര്‍ന്നയിലെ സഭയുടെ ദൂതന്‍ ഇങ്ങനെ 
എഴുതുക: 

“ആദിയും അന്തവുമായവന്‍ നിങ്ങളോടിക്കാ 
രൃങ്ങള്‍ പറയുന്നു. മരിക്കുകയും ജീവനിലേക്ക്‌ 
തിരിച്ചുവരികയും ചെയ്തവനാണവന്‍. 
9ടനിന്‍െറെ ദുരിതങ്ങളും ദാരിദ്ര്യവും ഞാനറി 
യുന്നു. പക്ഷേ യഥാര്‍ത്ഥത്തില്‍ നീ ധനിക 
നാണ്‌. നിന്നെപ്പറ്റി മറ്റുള്ളവര്‍ പറയുന്ന ദൂഷ 
ണങ്ങള്‍ എനിക്കറിയാം. അവര്‍ യെഹൂദരാ 
ണെന്ന്‌ സ്വയം അവകാശപ്പെടുന്നു. പക്ഷേ 
സത്യത്തില്‍ അവര്‍ യെഹൂദരല്ല. അവര്‍ സാ 
ത്താന്‍െറ യെഹൂദപ്പള്ളിയാണ്‌. 1നിനക്കു സംഭ 
വിക്കാവുന്നതിനെല്ലറ്റി ഭയപ്പെടേണ്ട. ഞാന്‍ 
നിന്നോടു പറയുന്നു പിശാച്‌ നിങ്ങളില്‍ ചി 
ലരെ കാരാഗ്ൃഹത്തിലടയ്ക്കും. അതു നിങ്ങളെ 
പരീക്ഷിക്കാനായിരിക്കും. പത്തുദിവസം 








വെളിപ്പാട്‌ 2:4-23 


വിശ്വസ്തനായ സാക്ഷിയായിരുന്നു. നിന്‍െറ 
നഗരത്തിലാണ്‌ സാത്താന്‍ വസിക്കുന്നത്‌. 
14“എങ്കിലും നിനക്കെതിരെ ചില കാര്യങ്ങള്‍ 
എനിക്കു പറയാനുണ്ട്‌. ബിലെയാമിന്‍െറ ഉപ 
ദേശങ്ങള്‍ അനുസരിക്കുന്ന ചിലര്‍ നിന്‍െറ 
സംഘത്തിലുണ്ട്‌. യിസ്രായേല്‍ക്കാരെ പാപ 
ത്തില്‍ വീഴ്ത്താന്‍ ബാലാക്കിനെ പഠിപ്പിച്ചയാ 
ളാണ്‌ ബിലെയാം. അവര്‍ വിഗ്രഹങ്ങള്‍ക്കു സമ 
ര്‍പ്പിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുകയും ലൈംഗിക 
പാപം ചെയ്യുകയും ചെയ്തു. 15അതുകൊണ്ട്‌ 
അങ്ങനെയുള്ളവര്‍ നിന്‍െറ സംഘത്തിലുമുണ്ട്‌. 
നിക്കൊലാവ്യന്‍െറ പാഠങ്ങള്‍ അനുസരിക്കുന്ന 
വരും നിന്നോടൊത്തുണ്ടല്ലോ. 16അതുകൊണ്ട്‌ 
മാനസാന്തരപ്പെടുവി൯! അല്ലെങ്കില്‍ ഞാന്‍ 
വേഗം നിന്‍െറയടുത്തു വരികയും എന്‍െറ വാ 
യില്‍നിന്നും വരുന്നവാള്‍ ഉപയോഗിച്ച്‌ അവ 
രോട്‌ ഏറ്റുമുട്ടുകയും ചെയ്യും. 

17“ഇതു കേള്‍ക്കുന്നവന്‍ ആത്മാവ്‌ സഭക 
ളോട്‌ പറയുന്നതു ശ്രദ്ധിക്കട്ടെ. “ജേതാവിന്‌ 
ഞാന്‍ മറഞ്ഞിരിക്കുന്ന മന്ന സമ്മാനിക്കും. 
അയാള്‍ക്കു ഞാനൊരു വെള്ളക്കല്പും സമ്മാ 
നിക്കും. ആ കല്ലില്‍ പുതിയൊരു പേര്‍ എഴുതി 
യിരിക്കും. ആര്‍ക്കും ആ പുതിയ പേര്‍ അറിയുക 
യില്ല. ആ കല്ലു ലഭിക്കുന്നവനു മാത്രമേ പൂതിയ 
പേര്‍ അറിയുകയുള്ളൂ, 








തുയഫെരയിലെ സഭയ്ക്ക്‌ 
യേശുവിന്‍െറ കത്ത്‌ 
18“തുയഥരയിലെ സഭയുടെ 
ഇങ്ങനെ എഴുതുക: 

“ദൈവപുത്രന്‍ ഇങ്ങനെ പറയുന്നു. അഗ്നി 
പോലെ ജ്വലിക്കുന്ന കണ്ണുകളും തിളങ്ങുന്ന 
ഓട്ടുപോലുള്ള പാദങ്ങളും ഉള്ളവന്‍. അവന്‍ 
നിന്നോടു പറയുന്നത്‌ ഇങ്ങനെയാണ്‌. 
9നിനന്‍റെ പ്രവൃത്തികള്‍ എനിക്കറിയാം. 
നിന്‍െറ സ്നേഹം, വിശ്വാസം, സേവനം, ക്ഷമ 
എന്നിവയെപ്പറ്റിയെല്ലാം ഞാനറിയുന്നു. നീ 
തുടക്കത്തില്‍ ചെയ്തതിനേക്കാള്‍ കൂടുതല്‍ 


ദൂതന്‌ 








നിങ്ങള്‍ കഷ്ടപ്പെടും. പക്ഷേ മരിക്കേണ്ടിവ 
ന്നാലും വിശ്വാസം കൈവിടരുത്‌. വിശ്വാസം 
കൈവിടാതിരുന്നാല്‍ നിങ്ങള്‍ക്കു ഞാന്‍ ജീവ 
ന്‍െറ കിരീടം നല്‍കും. 

11“ഇതൊക്കെ കേള്‍ക്കുന്നവരെല്ലാം സഭക 
ളോട്‌ ആത്മാവ്‌ പറയുന്നതു ശ്രദ്ധിക്കട്ടെ. ജേതാ 
വിനെ രണ്ടാംമരണം മുറിവേല്ലിക്കുകയില്ല. 





പെര്‍ഗ്ഗുമൊസിലെ സഭയ്ക്ക്‌ 
യേശുവിന്‍െറ കത്ത്‌ 
12“പെര്‍ഗ്ഗുമൊസിലെ സഭയുടെ ദൂതന്‍ ഇങ്ങ 
നെ എഴുതുക: 

“മൂര്‍ച്ചയേറിയ ഒരു ഇരൂതലവാള്‍ ഉള്ളവന്‍ 
നിങ്ങളോട ഇങ്ങനെ പറയുന്നു.13നീ താമസി 
ക്കുന്നതെവിടെയെന്ന്‌ എനിക്കറിയാം. സാത്താ 
ന്‍െറ സിംഹാസനമിരിക്കുന്നിടത്ത്‌. എന്നാല്‍ 
നീ എന്‍െറ നാമം മുറുകെ പിടിക്കുന്നു. അന്തി 
പ്പാസിനന്‍െറ കാലത്തുപോലും നീ എന്നിലുള്ള 
വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞില്പ. അന്തിപ്പാസ്‌ 
നിന്‍റെ നഗരത്തില്‍ കൊല്ലപ്പെട്ട എന്‍െറ 








നിക്കൊലാവ്യ പക്ഷം ഏഷ്യാ പ്രവിശ്യയിലെ 
നിക്കൊലോസ്‌ എന്നയാള്‍ ആരംഭിച്ച ദുരുപദേശ 
പക്ഷത്തില്‍ ചേര്‍ന്നവര്‍. തെറ്റായ ആശയങ്ങള്‍ക്കു 
പിന്നാലെ പോയ മതവിഭാഗം. 





ഇപ്പോള്‍ ചെയ്യുന്നു. 20എങ്കിലും നിനക്കെതിരെ 
എനിക്കു ചിലതു പറയാനുണ്ട്‌. ഈസബേല്‍ 
എന്നു പേരുള്ള ആ സ്ത്രീയെ അവള്‍ ഇച്ഛി 
ക്കുമ്പോലെ പഠിപ്പിക്കാന്‍ നീ അനുവദിച്ചു 
കൊണ്ടിരിക്കുന്നതു തന്നെ. അവള്‍ സ്വയം 
പ്രവാചകിയായി പ്രഖ്യാപിച്ചു. പക്ഷേ 
അവള്‍ തന്‍െറ ഉപദേശങ്ങളുമായി എന്‍െറ 
ജനതയെ വഴിതെറ്റിക്കുന്നു. അവള്‍ എന്‍െറ 
ജനതയെക്കൊണ്ട്‌ വിഗ്രഹങ്ങള്‍ക്ക്‌ നല്‍കിയ 
ആഹാരം തീറ്റുകയും ലൈംഗികപാപം ചെയ്യി 
ക്കുകയും ചെയ്തു. 2മാനസാന്തരപ്പെട്ടു പാപ 
ങ്ങളില്‍നിന്നു തിരിയുവാന്‍ ഞാന്‍ അവള്‍ക്കു 
സമയം കൊടുത്തു. എങ്കിലും അവളുടെ ലൈം 
ഗികപാപങ്ങളില്‍നിന്നും മാനസാന്തരപ്പെടു 
വാന്‍ അവള്‍ വിസമ്മതിക്കുന്നു. 2അതിനാല്‍ 
ഞാനവളെ കഷ്ടതയുടെ കിടക്കയിലേക്കെ 
റിയും. അവളുമായി ലൈംഗികപാപങ്ങളി 
ലേര്‍പ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവര്‍ക്കും 
വലിയ കഷ്ടതകളുണ്ടാകും. അവള്‍ ചെയ്യുന്ന 
തില്‍നിന്നും അവര്‍ പിന്മാറിയില്ലെങ്കില്‍ ഞാ 
നിപ്പോള്‍ തന്നെ ഇതുചെയ്യും. 23അവളുടെ 
ജീവിതപാത പിന്‍തുടരുന്നവരെ ഞാ൯ വധി 
ക്കും. ആളുകള്‍ക്കുണ്ടാകുന്ന വികാരവിചാര 
ങ്ങളെ ഞാനറിയുന്നുവെന്ന്‌ എല്ലാ സഭകളും 
അറിയുകയും ചെയ്യും. നിങ്ങള്‍ ചെയ്യുന്ന 




















വെളിപ്പാട്‌ 2:24-3:18 


ഓരോ പ്രവൃത്തികള്‍ക്കും ഞാന്‍ നിങ്ങള്‍ക്കു 
പകരം നല്‍കുകയും ചെയും. 

24“പക്ഷേ തുയഥൈരയിലെ ശേഷമുള്ള 
നിങ്ങള്‍ അവളുടെ ഉപദേശം പിന്തുടര്‍ന്നില്ല. 
സാത്താന്‍റെ അന്തര്‍രഹസ്യങ്ങളെന്നവര്‍ 
വിളിക്കുന്നവയെ നിങ്ങള്‍ പഠിച്ചില്ല. ഇതാണ്‌ 
ഞാന്‍ നിങ്ങളോടു പറയുന്നത്‌: ഞാന്‍ നിങ്ങ 
ള്‍ക്കുമേല്‍ മറ്റൊരു ഭാരവും വയ്ക്കില്ല. 2ട്പക്ഷേ 
ഞാന്‍ വരുംവരെ നിങ്ങള്‍ ഇതേ മാര്‍ഗ്ഗം 
തുടരണം. 

26“ജയിക്കുന്നവനും അവസാനംവരെ എന്‍െറ 
ഇഷ്ടം ചെയ്യുന്ന ഓരോരുത്തനും ഞാന്‍ ശക്തി 
തരും. അയാള്‍ക്കു ഞാന്‍ രാജ്യങ്ങള്‍ക്കു മേരു 
അധികാരം നല്‍കും. 

27“അവന്‍ അവരെ ഇരുമ്പുവടി കൊണ്ടു 
ഭരിക്കും. 

മണ്‍കുടംപോലെ അവന്‍ അവരെ ചിത 
റിക്കും.” സങ്കീര്‍ത്തനം 2:9 





2&ഇതേ ശക്തിയാണു ഞാന്‍ പിതാവില്‍ 
നിന്നും സ്വീകരിച്ചത്‌. ആ വ്യക്തിയ്ക്കു ഞാ 
നൊരു പ്രഭാതനക്ഷത്രത്തെയും നല്‍കും. 29ഇതെ 
ല്ലാം കേള്‍ക്കുന്നവര്‍ സഭകളോട്‌ ആത്മാവ്‌ 
പറയുന്നതു കേള്‍ക്കട്ടെ. 


സര്‍ദ്ദിസിലെ സഭയ്ക്കുള്ള 
യേശുവിന്‍െറ കത്ത്‌ 
“സര്‍ദ്ദിസിലെ സഭയുടെ ദൂതന്‍ ഇങ്ങനെ 
എഴുതുക: 

“ദൈവത്തിന്‍െറ ഏഴ്‌ ആത്മാക്കളും ഏഴു 
നക്ഷത്രങ്ങളും ഉള്ളവന്‍ ഇങ്ങനെ നിന്നോടു 
പറയുന്നു. നിന്‍െറ പ്രവ്ൃത്തികളെപ്പറ്റി എനിക്ക 
റിയാം. നീ ജീവിച്ചിരിക്കുന്നുവെന്ന്‌ ആളുകള്‍ 
പറയുന്നുണ്ടെങ്കിലും യഥാര്‍ത്ഥത്തില്‍ നീ മരി 
ച്ചിരിക്കുന്നു. 2ഉണരുക! അല്പം ജീവന്‍ ശേഷിച്ചി 
രിക്കുമ്പോള്‍ നിങ്ങള്‍ സ്വയം ശക്തിയാര്‍ജ്ജി 
ക്കുക. പൂര്‍ണ്ണമായും മരിക്കുംമുമ്പ്‌ നിങ്ങള്‍ 
ശക്തരാവുക. നിങ്ങളുടെ പ്രവര്‍ത്തനങ്ങള്‍ 
എന്‍െറ ദൈവത്തിന്‍െറ ദൃഷ്ടിയില്‍ കുറ്റമറ്റതാ 
ണെന്ന്‌ ഞാന്‍ കാണുന്നില്ല. 3അതിനാല്‍ നീ 
കേട്ടതും സ്വീകരിച്ചതും മറക്കാതിരിക്കുക. അത 
നുസരിക്കുക. മാനസാന്തരപ്പെടുവീ൯! സ്വയം 
ജാഗ്രത പുലര്‍ത്തുക! അല്ലെങ്കില്‍ ഞാനൊരു 
കള്ളനെപ്പോലെ വന്ന്‌ നിന്നെ അത്ഭൂതഒ 
ടുത്തും. എന്‍െറ വരവ്‌ എപ്പോഴായിരിക്കുമെന്ന്‌ 
നീ അറിയില്ല. 4എന്നാല്‍ സര്‍ദ്ദിസിലെ നിന്‍െറ 
സംഘത്തിലെ ചിലര്‍ ശുദ്ധരാണ്‌. അവര്‍ 
എന്നോടൊത്തു നടക്കും. യോഗ്യരായതിനാല്‍ 
അവര്‍ വെള്ളവസ്ത്രം ധരിക്കും. $ജേതാക്ക 
ളെല്ലാം അവരെപ്പോലെ വെള്ളവസ്ത്രം ധരി 
ക്കും. അവന്‍െറ പേര്‍ ഞാന്‍ ജീവന്‍െറ പുസ്ത 
കത്തില്‍ നിന്ന്‌ വെട്ടിക്കളകയില്ല. അവന്‍ 
എനന്‍്റേതാണെന്ന്‌ ഞാന്‍ പറയും. അതു ഞാനെ 
ന്‍െറ പിതാവിന്‍റെയും അവന്‍െറ ദൂതന്മാരു 
ടെയും മുമ്പില്‍ പറയും. ഇതെല്ലാം കേള്‍ക്കു 
ന്നവര്‍ സഭകളോട്‌ ആത്മാവ്‌ പറയുന്നതു ശ്രദ്ധി 
ക്കട്ടെ. 


























ഫിലദെല്‍ഫ്യയിലെ സഭയ്ക്ക്‌ 
യേശുവിന്‍െറ കത്ത്‌ 
“ഫിലദെല്‍ഫ്യയിലെ സഭയുടെ ദൂതന്‌ 
ഇങ്ങനെ എഴുതുക: 
“പരിശുദ്ധനും സത്യവാനുമായവന്‍൯ നിങ്ങ 
ളോട്‌ ഇക്കാര്യങ്ങള്‍ പറയുന്നു. അവന്‍ ദാവീ 


1206 


ദിന്‍െറ താക്കോലുള്ളവനാകുന്നു. അവന്‍ തുറ 
ക്കുന്നത്‌ അടയ്ക്കാനാവില്ല. അവന്‍ അടയ്ക്കു 
ന്നത്‌ തുറക്കാനുമാവില്ല. നിന്‍െറ പ്രവര്‍ത്തി 
കള്‍ എനിക്കറിയാം. നിനക്കു മുമ്പില്‍ ഞാനൊ 
രൂ വാതില്‍ തുറന്നിരിക്കുന്നു. ആര്‍ക്കും അതട 
യ്ക്കാന്‍ കഴിയുകയില്ല. നീ ദുര്‍ബ്ലനാണെന്നു 
ഞാനറിയുന്നു. പക്ഷേ എന്‍െറ ഉപദേശങ്ങളെ 
നീ പിന്തുടര്‍ന്നു. എന്‍െറ നാമം ഏറ്റു പറയുന്ന 
തില്‍ നീ ഭയന്നില്ല. ശ്രദ്ധിക്കൂ! സ്രാത്താനെറ 
ഒരു പള്ളിയുണ്ട്‌ (ഒരു സംഘമുണ്ട്‌). അവര്‍ 
സ്വയം യെഹുദരാണെന്നു പറയുന്നുണ്ടെങ്കിലും 
അതു നൂണയാണ്‌. അവര്‍ യഥാര്‍ത്ഥത്തില്‍ 
യെഹൂദരല്പ. ഞാ൯ന്‍ അവരെ കൊണ്ടുവന്നു 
നിനക്കു മുമ്പില്‍ മൂട്ടുകുത്തിക്കാം. ഞാന്‍ സ്നേ 
ഹിക്കുന്നത്‌ നിന്നെയാണെന്ന്‌ അവര്‍ അറി 
യട്ടെ. 10ശക്തിയായിരിക്കാനുള്ള എന്‍െറ കല്പന 
പിന്തുടരുന്നതു വഴി നീ സഹനത്തിലൂടെ 
ശക്തി ആര്‍ജിച്ചതിനാല്‍ ലോകം മുഴുവന്‍ കുഴ 
പ്പളുണ്ടാകുമ്പോള്‍ ഞാന്‍ നിന്നെ രക്ഷിക്കും. 
ആ കുഴപ്പങ്ങള്‍ ഭൂമിയിലെ അധിവാസികളെ 
മുഴുവന്‍ പരീക്ഷിക്കും. 

ഞാന്‍ വേഗം വരുന്നു. നീ ഇപ്പോഴത്തെ 
മാര്‍ഗ്ഗം തന്നെ പിന്തുടരുക. അപ്പോള്‍ ആര്‍ക്കും 
നിന്‍െറ കിരീടം എടുത്തുകൊണ്ടുപോകുവാ 
നാവില്ല. 2ജേതാവ്‌ എന്‍െറ ദൈവത്തിന്‍െറ 
ആലയത്തില്‍ ഒരു സ്തംഭമാകും. ജേതാവിനെ 
ഞാന്‍ അങ്ങനെയാക്കും. അയാള്‍ക്കൊരിക്കലും 
ദൈവാലയം വിട്ടുപോകേണ്ടിവരില്ല. അയാളു 
ടെമേല്‍ ഞാനെന്റെ ദൈവത്തിന്‍െറ പേരെ 
ഴുതും. അയാളുടെമേല്‍ ഞാനെന്റെ ദൈവത്തി 
ന്‍െറ നഗരത്തിന്‍െറ പേരെഴുതും. ആ നഗര 
മാണ്‌ പുതിയ യെരൂശലേം. ആ നഗരം എന്‍െറ 
ദൈവത്തില്‍നിന്നും സ്വര്‍ഗ്ഗത്തില്‍നിന്നും 
വരുന്നു. എന്‍െറ പുതിയ പേരും ഞാനയാളുടെ 
മേല്‍ എഴുതും. 13ഇതെല്ലാം കേള്‍ക്കുന്നവര്‍ 
ആത്മാവ്‌ സഭകളോട്‌ പറയുന്നതു ശ്രദ്ധിക്കട്ടെ. 














ലവൊദിക്ക്യയിലെ സഭയ്ക്ക്‌ 
യേശുവിന്‍െറ കത്ത്‌ 

14“ലവൊദിക്കയിലെ സഭയുടെ 
ഇങ്ങനെ എഴുതുക: 
“വിശ്വസ്തനും യഥാര്‍ത്ഥ സാക്ഷിയും ദൈ 
വസൂഷ്ടിയുടെ ആരംഭവുമായ ആമേന്‍ * എന്ന 
ഒരുവന്‍ നിന്നോടിങ്ങനെ പറയുന്നു. നിന്‍െറ 
പ്രവൃത്തികള്‍ എനിക്കറിയാം. നീ ചൂടുള്ള 
വനോ തണുപ്പുള്ളവനോ അല്ല. നീ ചൂടുള്ള 
വനോ തണ്ുപ്പുള്ളവനോ ആയിരുന്നെങ്കില്‍ 
എന്നു ഞാനാശിച്ചു. പക്ഷേ നീ മിതശീതോ 
ഷ്ണവാനാണ്‌. നിന്നില്‍ തണുപ്പും ചുടുമില്ല. 
അതിനാല്‍ എന്‍െറ വായില്‍നിന്നും നിന്നെ 
ഞാന്‍ തുപ്പിക്കളയും. 17നീ ധനവാനാണെന്നു 
സ്വയം പറയുന്നു. വേണ്ടത്രയുള്ളതിനാല്‍ ഇനി 
നിനക്കൊന്നും വേണ്ടെന്നു നീ കരുതുന്നു. 
എന്നാല്‍ നീ നികൃഷ്ടനും ദയനീയനും ദരി 
ദ്രനും അന്ധനും നഗ്നനുമാണെന്ന്‌ നിനക്കറി 
യില്ല. 18അഗ്നിശുദ്ധി ചെയ്ത സ്വര്‍ണ്ണം നീ 
എന്നില്‍നിന്നും വാങ്ങണമെന്നു ഞാന്‍ നിന്നെ 
ഉപദേശിക്കുന്നു. അപ്പോള്‍ നിനക്ക്‌ യഥാര്‍ത്ഥ 
സമ്പന്നനാകാം. ഞാന്‍ നിന്നോട്‌ ഇതു പറ 
യുന്നു. വെള്ളവസ്ത്രങ്ങള്‍ വാങ്ങുക. അതു 
കൊണ്ട്‌ നിങ്ങളുടെ നാണംകെട്ട നഗ്നത മറ 


ദൂതന്‌ 

















ആമേന്‍ എന്ന പേര്‍ യേശുവിന്‌ ഉപയോഗിച്ചിരി 
യ്ക്കുന്നു. ഈ എബ്രായ പദത്തിന്‍റെ അര്‍ത്ഥം 
അങ്ങനെ തന്നെ അല്ലെങ്കില്‍ സത്യമായും. 





1207 


യ്ക്കുക. നിങ്ങളുടെ കണ്ണ്ണൂകളിലിടാന്‍ മരുന്നു 
വാങ്ങാന്‍ കൂടി ഞാന്‍ പറയുന്നു. അപ്പോള്‍ 
നിങ്ങള്‍ക്കു യഥാര്‍ത്ഥത്തില്‍ കാണാം. 
19“ഞാന്‍ സ്നേഹിക്കുന്നവരെ ഞാന്‍ തിരു 
ത്തുകയും ശിക്ഷിയ്ക്കുകയും ചെയ്യും. അതി 
നാല്‍ നന്നായി ശ്രമിക്കാന്‍ തുടങ്ങുക, മാനസാ 
ന്തരപ്പെടുക. മഞാനിതാ ഇവിടെ. ഞാന്‍ 
വാതില്‍ക്കല്‍ നിന്നു മുട്ടുന്നു. ആരെങ്കിലും വന്നു 


വെളിപ്പാട്‌ 3:19-5:10 


ദ്ധന്‍, അവന്‍ ആയിരുന്നവനും ആകുന്നവനും 
വരാനിരിക്കുന്നവനുമാകുന്നു.” 

ഈ ജീവനുള്ള ജന്തുക്കള്‍ സിംഹാസനത്തി 
ലിരിക്കുന്നവനെ സ്തുതിക്കുകയും ആദരിക്കു 
കയും അവനോടു നന്ദി പറയുകയും 
ചെയ്യുന്നു. എന്നെന്നേക്കുമായി ജീവിക്കുന്നവ 
നാണവ൯ന്‍. അവനെ അവ ആരാധിക്കവേ, 
1ഇരുപത്തിനാലു മൂപ്പന്മാരും സിംഹാസനങ്ങ 











എന്‍െറ വിളികേട്ടു വാതില്‍ തുറന്നാല്‍ ഞാന്‍ 
അകത്തുകടന്ന്‌ അയാളോടൊത്ത്‌ ആഹാരം 
കഴിക്കും. അവന്‍ എന്നോടൊപ്പവും. 

21“ജേതാക്കളെ ഞാന്‍ എന്നോടൊപ്പം എന്‍െറ 
സിംഹാസനത്തിലിരുത്തും. ജേതാവായ ഞാ൯ 
എന്‍െറ പിതാവിനോടൊപ്പം അവന്‍െറ സിം 
ഹാസനത്തിലിരിക്കുന്നതു പോലെ. 22ഇതെല്ലാം 
കേള്‍ക്കുന്നവര്‍ ആത്മാവു സഭകളോടു പറയു 
ന്നതു ശ്രദ്ധിക്കട്ടെ.” 





യോഹന്നാന്‍ സ്വര്‍ഗ്ഗം കാണുന്നു 

4 അപ്പോള്‍ ഞാന്‍ നോക്കിയപ്പോള്‍ എനിക്കു 

മുമ്പില്‍ സ്വര്‍ഗ്ഗുകവാടം തുറന്നിരിക്കുന്നതു 
കണ്ടു. മുമ്പ്‌ എന്നോടു സംസാരിച്ച അതേ 
ശബ്ദം ഞാന്‍ കേള്‍ക്കുകയും ചെയ്തു. അ 
തൊരു കാഹളം മുഴങ്ങുന്നതുപോലുള്ള ശബ്ദ 
മായിരുന്നു. ആ ശബ്ദം പറഞ്ഞു, “ഇങ്ങോട്ടു 
കയറി വരൂ, ഇതിനുശേഷം എന്തുണ്ടാകണ 
മെന്ന്‌ ഞാന്‍ നിനക്കു കാട്ടിത്തരാം.”2അപ്പോള്‍ 
ആത്മാവ്‌ എന്‍െറ നിയന്ത്രണം ഏറ്റെടുത്തു. 
അവിടെ എനിക്കു മുമ്പില്‍ ഒരു സ്വര്‍ഗ്ഗീയ 
സിംഹാസനമുണ്ടായിരുന്നു. ആരോ അതിലിരി 
ക്കുന്നുണ്ടായിരുന്നു. 3അതിലിരുന്നവന്‍ വിലയേ 
റിയ കല്ലുകള്‍പോലെയും മരതകമണി സൂര്യ 
കാന്തം എന്നിവപോലെയും കാണപ്പെട്ടു. മര 
തകം പോലുള്ള വ്യക്തമായ നിറങ്ങളോടു കൂടി 
യ ഒരു മാരിവില്ല്‌ സിംഹാസനത്തിനുചുറ്റും 
തിളങ്ങി. ആ സിംഹാസനത്തിന്ചുറ്റും മറ്റ്‌ 
ഇരുപത്തിനാല്‍ സിംഹാസനങ്ങള്‍ കൂടിയുണ്ടാ 
യിരുന്നു. അവയില്‍ ഇരുപത്തിനാല്‍ മൂപ്പന്മാര്‍ 
ഇരുന്നിരുന്നു. അവര്‍ വെള്ളവസ്ത്രവും സ ണ്ണ 
ക്കിരീടങ്ങളും അവരുടെ തലകളില്‍ ധരിച്ച 
രുന്നു. ടസിംഹാസനത്തില്‍നിന്നും മിന്നല്‍പിണ 
രുകളും ഇടിമുഴക്കങ്ങളും വന്നുകൊണ്ടിരുന്നു. 
സിംഹാസനത്തിനു മുമ്പില്‍ ഏഴു വിളക്കുകള്‍ 
കുത്തിയിരുന്നു. ആ വിളക്കുകള്‍ ദൈവത്തിന്‍െറ 
ഏഴ്‌ ആത്മാക്കളാണ്‌. കൂടാതെ പളുങ്കുപോലെ 
വ്യക്തമായ ഒരു കണ്ണാടിക്കടലും സിംഹാസന 
ത്തിനു മുമ്പില്‍ ഉണ്ടായിരുന്നു. 

സിംഹാസനങ്ങള്‍ക്കു മുമ്പിലും വശങ്ങളിലു 
മായി നാലു ജീവനുള്ള ജന്തുക്കള്‍ ഉണ്ടായി 
രുന്നു. അവയ്ക്ക്‌ ദേഹം മുഴുവനും കണ്ണുകളാണ്‌. 
ആദ്യത്തേത്‌ ഒരു സിംഹത്തെപ്പോലെയും 
രണ്ടാമത്തെ ജീവനുള്ള ജന്തു കാളയെപ്പോ 
ലെയും ആയിരുന്നു. മൂന്നാമത്തേതിന്‌ മനു 
ഷ്യന്‍െറ തലയുണ്ട്‌. നാലാമത്തേത്‌ ഒരു പറ 
ക്കുന്ന കഴുകനെപ്പോലെയും ആയിരുന്നു. ജീവ 
നുള്ള ഓരോ ജന്തുവിനും ആറു ചിറകുകള്‍ 
വീതം ഉണ്ടായിരുന്നു. ജീവനുള്ള ജന്തുക്കളുടെ 
അകവും പുറവും കണ്ണുകള്‍കൊണ്ട്‌ മൂടപ്പെ 
ട്ടിരുന്നു. രാത്രിയും പകലും ആ ജീവനുള്ള 
ജന്തുക്കള്‍ നിര്‍ത്താതെ ഇങ്ങനെ പറഞ്ഞു 
കൊണ്ടിരുന്നു. 

“പരിശുദ്ധന്‍, പരിശുദ്ധന്‍, പരിശുദ്ധന്‍ സര്‍ 
വൃശക്തനായ കര്‍ത്താവായ ദൈവം പരിശു 




















ളിലിരിക്കുന്ന അവനു മുന്നില്‍ മുട്ടുകുത്തി 
നമിച്ചു. എന്നെന്നേക്കുമായി ജീവിക്കുന്നവനെ 
മൂല്ലുന്മാര്‍ നമിച്ചു. അവന്‍െറ സിംഹാസന 
ത്തിനു മുമ്പില്‍ തങ്ങളുടെ കിരീടങ്ങള്‍ ഉരി 
വച്ച്‌ അവര്‍ പറഞ്ഞു, 

1“ഞങ്ങളുടെ കര്‍ത്താവായ ദൈവമേ! മഹ 
ത്വവും ആദരവും ശക്തിയും സ്വീകരിക്കുവാന്‍ 
നീ യോഗ്യനാകുന്നു. എല്ലാം നീ സൃഷ്ടിച്ചു. 
നിന്‍െറ ഹിതമായിരുന്നതുകൊണ്ട്‌ അവ എല്ലാം 
നിലവില്‍ വരികയും, സൃഷ്ടിക്കപ്പെടുകയും 
ചെയ്തു.” 

സിംഹാസനത്തിലിരിക്കുന്നവന്‍െറ വലങ്ക 

യ്വില്‍ ഞാന്‍ ഒരു ചുരുള്‍ കണ്ടു. അതിന്‍െറ 
ഇരുപുറവും എഴുതിയിരുന്നു. ഏഴു മുദ്രകളാല്‍ 
മൂദ്രയിട്ടിരുന്നു. ഞാ൯ ഒരു ശക്തനായ ദൂത 
നേയും കണ്ടു. ദൂതന്‍ ഉച്ചത്തില്‍ വിളിച്ചു, “മുദ്ര 
പൊട്ടിച്ച്‌ ഈ ചുരുള്‍ നിവര്‍ക്കുവാ൯ന്‍ യോഗ്യ 
നായുള്ളവ൯ ആര്‌?” 3എന്നാല്‍ അതു തുറ 
ക്കാനോ അതിനകത്തു നോക്കുവാനോ കഴിവു 
ളവര്‍ സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയി 
ലുമുണ്ടായിരുന്നില്ല. അതു തുറക്കുവാനും അതി 
നകത്തു നോക്കുവാനും യോഗ്യനായ ആരുമി 
ല്ലാതിരുന്നതിനാല്‍ ഞാന്‍ ഒരുപാടു കരഞ്ഞു. 
എന്നാല്‍ മൂപ്പന്മാരിലൊരുവ൯ എന്നോടു പറ 
ഞ്ഞു, “കരയരുത്‌, യെഹൂദാഗോത്രത്തില്‍ 
നിന്നുള്ള സിംഹം എല്ലാം ജയിച്ചു വിജയം 
നേടിയിരിക്കുന്നു. അവന്‍ ദാവീദിന്‍റെ പിന്‍ 
ഗാമിയാകുന്നു. ഏഴു മുദ്രകളും പൊട്ടിച്ച്‌ ചുരു 
ഒഴിക്കാന്‍ യോഗ്യനാണവന്‍.” 

സിംഹാസനത്തിന്‍െറയും ആ നാലു ജീവ 
നുള്ള ജന്തുക്കളുടെയും മദ്ധ്യേ ഞാന്‍ ഒരു 
കുഞ്ഞാടിനെ കണ്ടു. അതു കൊല്ലപ്പെട്ടതു 
പോലെയായിരുന്നു. അതിനു ഏഴുകൊനമ്പു 
കളും ഏഴു കണ്ണുകളും ഉണ്ടായിരുന്നു. അത്‌ 
സര്‍വ്വലോകത്തിലേക്കുമയയ്ക്കപ്പെട്ട ഏഴു 
ദൈവീകാത്മാക്കള്‍ ആയിരുന്നു. "കുഞ്ഞാട്‌ 
വന്നു സിംഹാസനത്തിലിരിക്കുന്നവന്‍്ററ വല 
ങ്കയ്യില്‍നിന്നും ചുരുള്‍ എടുത്തു. &8അവന്‍ ചുരുള്‍ 
എടുത്തപ്പോള്‍ നാലു ജീവനുള്ള ജന്തു ക്കളും 
ഇരുപത്തിനാലു മൂപ്പന്മാരും കുഞ്ഞാടിനു 
മുമ്പില്‍ മുട്ടുകുത്തി. ഓരോരുത്തരുടെ കയ്യിലും 
ഓരോ വീണയുണ്ടായിരുന്നു. കൂടാതെ കുന്തി 
രിക്കം നിറച്ച സ്വര്‍ കലശങ്ങളുമുണ്ടായി 
രുന്നു. ആ കുന്തിരിക്കം ദൈവത്തിന്‍െറ വിശുദ്ധ 
രുടെ പ്രാര്‍ത്ഥനകളായിരുന്നു. “അവര്‍ കുഞ്ഞാ 
ടിനു മുമ്പില്‍ പുതിയൊരു ഗാനം ആലപിക്കു 
കയും ചെയ്തു: 

“ചുരുള്‍ എടുക്കാനും മുദ്രകളഴിക്കാനും നീ 
യോഗ്യനാകുന്നു, നീ കൊല്ലപ്പെടുകയും 
നിന്‍െറ രക്തംകൊണ്ട്‌ എല്ലാ ഗോത്രങ്ങളില്‍ 
നിന്നും ഭാഷകളില്‍നിന്നും വംശങ്ങളില്‍നിന്നും 
രാജ്യങ്ങളില്‍നിന്നും മനുഷ്യരെ ദൈവത്തിനു 
വേണ്ടി നീ വാങ്ങിക്കൊണ്ടുവന്നു. 

10നീ അവരെ ഒരു രാജ്യവും നമ്മുടെ ദൈവ 
ത്തിന്‍െറ പുരോഹിതരുമാക്കി. അവര്‍ ഭൂമിയെ 
ഭരിക്കും.” 




















വെളിപ്പാട്‌ 5:11-7:4 


പിന്നെ ഞാന്‍ നോക്കിയപ്പോള്‍ അനേകം 
ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവര്‍ സിംഹാസ 
നത്തിന്‍െറയും നാലു ജീവനുള്ള ജന്തുക്കളു 
ടെയും മൂപ്പന്മാരുടെയും ചുറ്റുമായിരുന്നു. ആയി 
രക്കണക്കിനു ദൂതന്മാരവിടെയുണ്ടായിരുന്നു. 
പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയി 
രങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു അവരുടെ 
എണ്ണം. ദൂതന്മാര്‍ അത്യുച്ചത്തില്‍ പറഞ്ഞു, 

“കൊല്ലപ്പെട്ട കുഞ്ഞാട്‌ ശക്തിയും ധനവും 
ജ്ഞാനവും കരുത്തും ആദരവും മഹത്വവും 
സ്തോത്രവും ഏറ്റുവാങ്ങാന്‍ യോഗ്യനാകുന്നു!” 

13അപ്പോള്‍ സ്വര്‍ഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക 
ടിയിലും കടലിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങ 
ളിലും ജീവിക്കുന്ന ജീവജാലങ്ങളുടെയും 
ശബ്ദം ഞാന്‍ കേട്ടു. അവര്‍ പറഞ്ഞു, 

“സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാ 
ടിനും എന്നെന്നും സകല സ്തോത്രവും മഹ 
ത്വവും ആദരവും ശക്തിയും!” 

14ആ നാലു ജീവനുള്ള ജന്തുക്കളും പറഞ്ഞു, 
“ആമേന്‍!” മൂപ്പന്മാര്‍ മുട്ടുകുത്തുകയും നമസ്ക 
രിക്കുകയും ചെയ്തു. 

















പിന്നെ കുഞ്ഞാട്‌ ഏഴു മുദ്രകളിലാദ്യ 

ത്തേത്‌ തുറക്കുന്നതു ഞാന്‍ കണ്ടു. നാലാ 
മത്തെ ജീവനുള്ള ജന്തു ഇടിമുഴക്കത്തിനെറ 
ഒച്ചയില്‍ എന്നെപ്പോലെ എന്തോ പറയുന്നതു 
ഞാന്‍ കേട്ടു. അതു പറഞ്ഞു, “വരൂ!” 2അതുകേട്ട്‌ 
നോക്കിയപ്പോള്‍ ഞാന്‍ ഒരു വെള്ളക്കുതിരയെ 
കണ്ടു. കുതിരപ്പുറത്തു വന്നവന്‍െറ കയ്യില്‍ ഒരു 
വില്ലുണ്ടായിരുന്നു. അയാള്‍ക്ക്‌ ഒരു കിരീടം 
നല്‍കപ്പെട്ടു. അയാള്‍ വിജയത്തിനായി പുറ 
പ്പെട്ടു. 

കുഞ്ഞാട്‌ രണ്ടാമത്തെ മുദ്രയും പൊട്ടിച്ചു. 
അപ്പോള്‍ രണ്ടാമത്തെ ജീവനുള്ള ജന്തുവിന്റെ 
ആജ്ഞ ഞാന്‍ കേട്ടു, “വരൂ!” 4അപ്പോള്‍ മറ്റൊരു 
കുതിര വന്നു. അതിനു ചുവപ്പു ന്‌ റമായിരുന്നു. 
അതിന്‍െറ മേലിരുന്നവന്‍ ഭൂമിയില്‍നിന്ന്‌ സമാ 
ധാനം എടുത്തുകൊണ്ടുപോകുവാനുള്ള ശക്തി 
നല്‍കി. മനുഷ്യര്‍ അന്യോന്യം കൊല്പത്തക്കവി 
ധമായിരുന്നു അത്‌. അയാള്‍ക്ക്‌ ഒരു വലിയ 
വാളും നല്‍കപ്പെട്ടു. 

കുഞ്ഞാട്‌ മൂന്നാമത്തെ മുദ്ര തുറന്നു. 
അപ്പോള്‍ മൂന്നാമത്തെ ജീവനുള്ള ജന്തു പറയു 
ന്നതു ഞാന്‍ കേട്ടു, “വരൂ!” അപ്പോള്‍ എനിക്കു 
മുന്നില്‍ ഒരു കറുത്ത കുതിരയാണു വന്നത്‌. 
കുതിരക്കാരന്‍ ഒരു തുലാസ്‌ അവന്‍െറ കയ്യില്‍ 
പിടിച്ചിരുന്നു. അപ്പോള്‍ ആ നാലു ജീവനുള്ള 
ജന്തുക്കള്‍ക്കും നടുവില്‍നിന്നു ഒരു ശബ്ദം 
പോലെ ഞാന്‍ കേട്ടു. “ഒരളവു ഗോതമ്പ്‌ ഒരു 
ദിവസത്തെ കൂലി. മൂന്നളവു യവം ഒരു ദിവ 
സത്തെ കൂലി. എന്നാല്‍ എണ്ണയും വീഞ്ഞും 
കേടു വരുത്തരുത്‌!” 

കുഞ്ഞാട്‌ നാലാമത്തെ മുദ്ര പൊട്ടിച്ചു. 
അപ്പോള്‍ നാലാമത്തെ ജീവി ആജ്ഞാപിച്ചു, 
“വരൂ!” &അപ്പോള്‍ ഒരു വിളറിയ കുതിര വരു 
ന്നതു ഞാന്‍ കണ്ടു. അതിന്‍െറമേല്‍ യാത്ര 
ചെയ്തിരുന്നവനെ മരണമെന്ന്‌ വിളിച്ചിരുന്നു. 
പാതാളം* അയാളെ അനുഗമിച്ചിരുന്നു. ഭൂമി 
യുടെ നാലിലൊന്നിനുമേല്‍ അവര്‍ക്കു അധി 
കാരം നല്‍കപ്പെട്ടിരുന്നു. വാളുകൊണ്ടും പട്ടി 
ണികൊണ്ടും രോഗങ്ങള്‍കൊണ്ടും ഭൂമിയിലെ 
കാട്ടുമൃുഗങ്ങളെക്കൊണ്ടും മനുഷ്യരെ കൊല്ലാ 
നുള്ള അധികാരവും നല്‍കപ്പെട്ടിരുന്ന. 











പാതാളം മരണശേഷം ആളുകള്‍ പോകുന്നിടം. 


1208 


കുഞ്ഞാട്‌ അഞ്ചാം മുദ്ര തുറന്നപ്പോള്‍ യാഗ 
പീഠത്തിനു കീഴില്‍ ഏതാനും ദേഹികളെ 
ഞാന്‍ കണ്ടു. ദൈവവചനത്തില്‍ വിശ്വസിക്കു 
കയും സത്യത്തെ സ്വീകരിക്കുകയും ചെയ്ത 
തിനു വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളായിരുന്നു 
അത്‌. 1്‌അവര്‍ ഉച്ചത്തില്‍ പറഞ്ഞു, “പരിശു 
ദ്ധനും സത്ൃയവാനുമായ കര്‍ത്താവേ ഭൂമിയിലെ 
മനുഷ്യരെ വിധിക്കാനും ഞങ്ങളെ കൊന്നതിന്‌ 
അവരെ ശിക്ഷിക്കാനും ഇനിയും എത്രനാള്‍ 
കഴിയും?” 1അപ്പോള്‍ അവര്‍ക്ക്‌ ഓരോരുത്ത 
ര്‍ക്കും ഓരോ വെളുത്ത അങ്കികള്‍ നല്‍കപ്പെട്ടു. 
അല്പസമയം കാത്തിരിക്കാന്‍ അവര്‍ 
നിര്‍ദ്ദേശിക്കഒ തങ്ങള്‍ വധിക്കപ്പെട്ടതു 
പോലെ വധ See ക്രിസ്തുവിന്‍െറ 
സേവകന്മാരുമായ സഹോദരന്മാര്‍ ഇനിയും 
കുറെയുണ്ട്‌. അവരുടെ വധം കഴിയുംവരെ 
കാത്തിരിക്കാന്‍ ആത്മാക്കളോടു പറഞ്ഞു. 

2അടുത്തതായി കുഞ്ഞാട്‌ ആറാമത്തെ മുദ്ര 
തുറക്കുന്നതു ഞാന്‍ കണ്ടു. അപ്പോള്‍ ഒരു ഭയങ്കര 
ഭൂകമ്പം ഉണ്ടായി. സൂര്യന്‍ കരിമ്പടം പോലെ 
ഇരുണ്ടു, പൂര്‍ണ്ണചന്ദ്രന്‍ രക്തം പോലെ ചുവ 
ന്നു, 13ഒരു ശക്തമായ കാറ്റ്‌ അതിനെ കൂലുക്കു 
മ്പോള്‍ അത്തി വൃക്ഷങ്ങള്‍ അതിന്‍െറ പഴങ്ങള്‍ 
വീഴ്ത്തുമ്പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങള്‍ 
ഭൂമിയില്‍ പതിച്ചു. 4ആ കാശം പകുക്കപ്പെട്ടു. 
അതൊരു ചുരുളായി* വേഗത്തില്‍ ചുരുണ്ടു. 
എല്ലാ മലകളും ദ്വീപുകളും സ്ഥാനം മാറി. 

1ടഅപ്പോള്‍ ആളുകള്‍ ഗുഹകളിലും പര്‍വ്വത 
പാറകള്‍ക്കു പിന്നിലും ഒളിച്ചു. അക്കൂട്ടത്തില്‍ 
ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധിപന്മാരും, 
സേനാനായകന്മാരും ധനികരും ശക്തരുമുണ്ടാ 
യിരുന്നു.. സകല അടിമകളും സ്വതന്ത്ര ജനങ്ങ 
ളുമടക്കം എല്ലാവരും ഒളിച്ചു. ആളുകള്‍ മലക 
ളോടും പാറകളോടും പറഞ്ഞു, “ഞങ്ങളുടെ 
മേല്‍വീഴുക. സിംഹാസനസ്ഥനന്‍െറ ദൃഷ്ടിയില്‍ 
നിന്നും ഞങ്ങളെ മറയ്ക്കുക. കുഞ്ഞാടിന്‍റെ 
കോപത്തില്‍നിന്നും ഞങ്ങളെ ഒളിപ്പിക്കുക. 
17അവരുടെ കോപത്തിന്‍െറ ദിവസമെത്തി. 
ഒരുവനും അതിനെതിരെ നില്‍ക്കുവാനാവില്ല.” 














നൂറ്റിനാല്പത്തിനാലായിരം 
യിസ്രായേല്യര്‍ 
ള്‌ ഇങ്ങനെ സംഭവിച്ചതിനു ശേഷം ഭൂമിയുടെ 
നാലു മൂലകളിലും ഓരോ ദൂതന്മാര്‍ നില്‍ 
ക്കുന്നതു ഞാന്‍ കണ്ടു. അവര്‍ ഭൂമിയിലെ നാലു 


കാറ്റുകളെയും തടഞ്ഞുവച്ചുകൊണ്ടിരിക്കുക 
യായിരുന്നു. കാറ്റ്‌ ഭൂമിയുടെയോ കടലി 


ന്റെയോ ഏതെങ്കിലും വൃക്ഷത്തിന്‍െറയോ 
മേല്‍ വീശാതിരിക്കാനായിരുന്നു അവരങ്ങനെ 
ചെയ്തത്‌. 2അനന്തരം മറ്റൊരു ദൂതന്‍ കിഴക്കു 
നിന്നും വരുന്നതു ഞാന്‍ കണ്ടു. ആ ദൂതന്‍റെ 
മേല്‍ ജീവിക്കുന്ന ദൈവത്തിന്‍െറ മുദ്രയുണ്ടാ 
യിരുന്നു. ആ ദൂതന്‍ വലിയ ഉച്ചത്തില്‍ നാലു 
ദൂതന്മാരെയും വിളിച്ചു. ഭൂമിയെയും കടലി 
നെയും നശിപ്പിക്കാന്‍ അധികാരപ്പെടുത്തി 
യവര്‍ ആയിരുന്നു നാലു ദൂതന്മാരും. ദൂതന്‍ 
നാലു ദൂതന്മാരോടുമായി പറഞ്ഞു, 3“നമ്മുടെ 
ദൈവത്തെ സേവിക്കുന്നവരുടെ നെറ്റിയിന്മേല്‍ 
അടയാളമിടുന്നതുവരെ ഭൂമിയെയോ സമുദ്ര 
ത്തെയോ വൃക്ഷങ്ങളെയോ നശിപ്പിക്കരുത്‌.” മുദ്ര 
ലഭിച്ചവരുടെ എണ്ണം ഞാന്‍ കേട്ടു. 4നൂറ്റിനാല്ല 
ത്തിനാലായിരം മുദ്രയേറ്റവര്‍ യിസ്രായേല്‍ ജന 














ചുരുള്‍ എഴുതാനുപയോഗിക്കുന്ന ഒരു വലിയ കടലാ 
സുചൂരുളോ തോല്‍ചുരൂളോ. 


1209 


തയിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്നുള്ളവരാ 
യിരുന്നു. 

യെഹൂദയിലെ ഗോത്രത്തില്‍ നിന്നും പന്തീ 
രായിരം, രൂബേന്‍െറ ഗോത്രത്തില്‍നിന്നും പന്തീ 
രായിരം, ഗാദ്‌ ഗോത്രത്തില്‍നിന്നും പന്തീരാ 
യിരം ആശേര്‍ ഗോത്രത്തില്‍നിന്നും പന്തീരാ 
യിരം, നഫ്താലി ഗോത്രത്തില്‍നിന്നും പന്തീരാ 
യിരം, മനശ്ശെ ഗോത്രത്തില്‍നിന്നും പന്തീരാ 
യിരം ?ശിമെയോന്‍ഗോത്രത്തില്‍നിന്നും പന്തീ 
രായിരം, ലേവിഗോത്രത്തില്‍നിന്നും പന്തീരാ 
യിരം, യിസ്ത്റാഖാര്‍ ഗോത്രത്തില്‍നിന്നും പന്തീ 
രായിരം സെബൂലോന്‍൯ഗോത്രത്തില്‍നിന്നും 
പന്തീരായിരം യോസേഫ്‌ ഗോത്രത്തില്‍ നിന്നും 
പന്തീരായിരം ബെന്യാമീന്‍ ഗോത്രത്തില്‍ 
നിന്നും പന്തീരായിരം. 


മഹത്തായ ആള്‍ക്കൂട്ടം 

പിന്നെ ഞാന്‍ നോക്കി വളരെ വലിയ ജന 
ക്കൂട്ടത്തെ കണ്ടു. ഒരാള്‍ക്ക്‌ എണ്ണാവുന്നതിലു 
മധികം ആളുകള്‍ അവിടെയുണ്ടായിരുന്നു. 
എല്ലാ രാജ്യങ്ങളില്‍നിന്നും ഗോത്രങ്ങളില്‍ 
നിന്നും വംശങ്ങളില്‍നിന്നും ഭാഷകളില്‍നിന്നു 
മുള്ളവര്‍. അവരെല്ലാം സിംഹാസനത്തിനും 
കുഞ്ഞാടിനും (യേശു) മുന്നില്‍ നില്‍ക്കുകയാ 
യിരുന്നു. കയ്യില്‍ കുരുത്തോല ശിഖരങ്ങളും 


വെളിപ്പാട്‌ 7:5-8:13 
ഏഴു മുദ്രകള്‍ 
കുഞ്ഞാട്‌ ഏഴാമത്തെ മുദ്ര തുറന്നു. 


അപ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍ അരമണിക്കൂര്‍ 
നേരത്തേക്കു മൌനമായിരുന്നു. 2ഏഴു ദൂതന്മാര്‍ 
ദൈവത്തിന്‍െറ സിംഹാസനത്തിനന്‍െറ മുമ്പില്‍ 
നിന്നുകൊണ്ട്‌ ഏഴു കാഹളങ്ങള്‍ സ്വീകരിക്കു 
ന്നതു ഞാന്‍ കണ്ടു. 

മറ്റൊരു ദൂതന്‍ യാഗപീഠത്തിനരികെ വന്ന്‌ 
ഒരു സ്വര്‍ണ്ണധൂപകലശം പിടിച്ചുനിന്നു. വിശു 
ദ്ധന്മാരായവരുടെയെല്ലാം പ്രാര്‍ത്ഥനയില്‍ കല 
ര്‍ത്താ൯ ആ ദൂതന്‍ കൂടുതല്‍ ധൂപവര്‍ഗ്ഗം നല്‍ക 
പ്പെട്ടു. ദൂതന്‍ അവയെല്ലാം സിംഹാസനത്തിനു 
മുമ്പിലുള്ള യാഗപീഠത്തില്‍ സമര്‍പ്പിച്ചു. 
ധൂപവര്‍ഗ്ഗുത്തില്‍ നിന്നുള്ളപുക ദൂതന്‍റെ 
കയ്യില്‍നിന്നും ദൈവത്തിലേക്കുയര്‍ന്നു. ഭക്ത 
രുടെ പ്രാര്‍ത്ഥനയ്ക്കൊപ്പം പുകയും ഉയര്‍ന്നു. 
അപ്പോള്‍ ദൂതന്‍ ധൂപകലശത്തില്‍ ബലിപീഠം 
ത്തില്‍നിന്നും തീ നിറച്ച്‌ ധൂപകലശം ഭൂമിയി 
ലേക്കെറിഞ്ഞു. അപ്പോള്‍ മിന്നല്‍പ്പിണരുകളും 
ഇടിയും ഭൂകമ്പവും മറ്റ്‌ ശബ്ദങ്ങളുമുണ്ടായി. 





ഏഴു ദൂതന്മാരും കാഹളം മുഴക്കുന്നു 
അപ്പോള്‍ ഏഴു ദൂതന്മാരും തങ്ങളുടെ കയ്യി 
ലുള്ള കാഹളം മുഴക്കാന്‍ തയ്യാറായി. 





പിടിച്ച്‌ വെള്ള മേലങ്കിയുമണിഞ്ഞായിരുന്നു 
അവര്‍ നിന്നത്‌. 10അവര്‍ ഉച്ചത്തില്‍ ആര്‍ത്തു 
വിളിച്ചു പറഞ്ഞു, “വിജയം സിംഹാസനത്തി 
ലിരിക്കുന്ന നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടി 
നുമാകുന്നു.” 1മൂപ്പന്മാരും നാലു ജീവനുള്ള 
ജന്തുക്കളും അവിടെയുണ്ടായിരുന്നു. ദൂതന്മാ 
രെല്ലാം അവര്‍ക്കും സിംഹാസനത്തിനും ചുറ്റു 
മായി നില്‍ക്കുകയായിരുന്നു. അവര്‍ സിംഹാസ 
നത്തിനു മുന്നില്‍ കവിണ്ണുവീണു ദൈവത്തെ 
നമസ്കരിച്ചു. 12അവര്‍ പറഞ്ഞു, “ആമേന്‍! 
സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞ 
തയും ബഹുമാനവും അധികാരവും ശക്തിയും 
എന്നുമെന്നേക്കും നമ്മുടെ ദൈവത്തിനായിരി 
ക്കട്ടെ. ആമേന്‍” 

13അപ്പോള്‍ മൂപ്പന്മാരിലൊരുവന്‍ എന്നോടു 
ചോദിച്ചു, “വെള്ളമേലങ്കിയണിഞ്ഞ ഇവര്‍ 
ആരാണ്‌? എവിടെ നിന്നാണിവര്‍ വരുന്നത്‌?” 

14ഞാന്‍ മറുപടി പറഞ്ഞു, “അവര്‍ ആരാ 
ണെന്ന്‌ യജമാനനേ അങ്ങേയ്ക്കറിയാം.” മൂപ്പന്‍ 
പറഞ്ഞു, “കടുത്ത കഷ്ടതയിലൂടെ കടന്നു 
വന്നവരാണിവര്‍. കുഞ്ഞാടിന്‍െറ രക്തം കൊ 











ഒന്നാമത്തെ ദൂതന്‍ കാഹളം മുഴക്കി. 
അപ്പോള്‍ ചോര കലര്‍ന്ന കല്ലുമഴയും അഗ്നി 
യുമുണ്ടായി. അവ ഭൂമിയില്‍ പതിച്ചു. അപ്പോള്‍ 
ഭൂമിയുടെ മൂന്നിലൊന്നു ഭാഗവും പച്ചപ്പുല്ലു 
കള്‍ മുഴുവനും മരങ്ങളുടെ മൂന്നിലൊന്നും 





കത്തിനശിച്ചു. 
രണ്ടാമത്തെ ദൂതന്‍ കാഹളം മുഴക്കി. 
അപ്പോള്‍ അഗ്നിയാല്‍ കത്തിക്കൊണ്ടിരിക്കുന്ന 


ഒരു വലിയ മലപോലെ എന്തോ ഒന്ന്‌ കടലി 
ലേക്കെറിയപ്പെട്ടു. കടലിന്‍െറ മൂന്നിലൊന്ന്‌ 
രക്തമായി മാറുകയും ചെയ്തു. 9സമുദ്ര 
ത്തിലെ മൂന്നിലൊന്നു ജീവികള്‍ ചാവുകയും 
കപ്പലുകളില്‍ മൂന്നിലൊന്ന്‌ നശിക്കുകയും 
ചെയ്തു. 

10മുന്നാമത്തെ ദൂതന്‍ കാഹളം മുഴക്കിയ 
പ്പോള്‍ ഒരു ദീപംപോലെ പ്രകാശിച്ചിരുന്ന 
ഒരു വലിയ നക്ഷത്രം ആകാശത്തുനിന്നും 
പതിച്ചു. നക്ഷത്രം പതിച്ചത്‌ മൂന്നിലൊന്നു നദി 
കളുടെയും അരുവികളുടെയും മേലായിരുന്നു. 
വകാഞ്ഞിരം* എന്നായിരുന്നു ആ നക്ഷത്ര 
ത്തിന്‍െറ പേര്‌. അതോടെ ജലത്തിന്‍െറ മൂന്നി 











ണ്ടവര്‍ തങ്ങളുടെ അങ്കി കഴുകി.* ഇപ്പോഴവ 
വൃത്തിയും വെണ്‍മയുള്ളതുമായി. 15“അതു 
കൊണ്ട്‌ ഇപ്പോഴവര്‍ ദൈവത്തിന്‍െറ സിംഹാ 
സനത്തിനു മുമ്പില്‍ നില്‍ക്കുന്നു. രാപ്പകല്‍ 
അവര്‍ അവന്‍െറ ആലയത്തില്‍ ദൈവത്തെ 
ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്ന 
വന്‍ അവരെ സംരക്ഷിക്കുകയും ചെയ്യും. 1അ 
വര്‍ക്കൊരിക്കലും വിശപ്പുണ്ടാകില്പ. ദാഹിക്കയു 
മില്ല. സൂര്യന്‍ അവരെ ഉപദ്രവിക്കില്ല. ഒരു 
ചൂടിനും അവരെ ദഹിപ്പിക്കാനാവില്ല. 17സിം 
ഹാസനത്തിനന്‍െറ നടുവിലിരിക്കുന്ന കുഞ്ഞാട്‌ 
അവരുടെ ഇടയനാകും. അവ൯ അവരെ ജീവന്‍ 
നല്‍കുന്ന നീരുറവകളിലേക്കു നയിക്കുകയും 
ചെയ്യും. ദൈവം അവരുടെ കണ്ണൂകളില്‍നിന്ന്‌ 
കണ്ണുനീര്‍ തുടച്ചു കളയുകയും ചെയ്യും.” 

















തങ്ങളുടെ അങ്കി കഴുകി തങ്ങളുടെ പാപങ്ങള്‍ 


ലൊന്ന്‌ കയ്പേറിയതായി. കയ്പ്പുറ്റ ആ 
വെള്ളം കുടിച്ച്‌ അനേകം ആളുകള്‍ മരണമ 
ടഞ്ഞു. 

12നാലാമത്തെ ദൂതന്‍ കാഹളം മുഴക്കി. സൂര്യ 
ന്‍െറ മൂന്നിലൊന്നും ചന്ദ്രനന്‍െറ മൂന്നിലൊന്നും 
നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നും ഇരുണ്ടുപോയി. 
പകലിനന്‍െറയും രാത്രിയുടെയും മൂന്നിലൊന്ന്‌ 
ഇരുട്ടായി. 

ഞാന്‍ നോക്കിയപ്പോള്‍ ആകാശത്തില്‍ 
വളരെ ഉയരത്തില്‍ പറക്കുന്ന ഒരു പരുന്തിനെറ 
ശബ്ദം കേട്ടു. പരുന്ത്‌ ഉച്ചത്തില്‍ പറഞ്ഞു, 
“ദുരിതം! ദുരിതം! ദുരിതം! ഇനിയും തങ്ങളുടെ 
കാഹളങ്ങള്‍ മുഴക്കാനുള്ള മൂന്നു ദൂതന്മാരും 
കാഹളം മുഴക്കുമ്പോള്‍ ഭൂമിയിലെ നിവാസി 
കള്‍ക്കു ദുരിതം ആരംഭിക്കും.” 








പൊറുക്കപ്പെടാ൯ അവര്‍ യേശുവില്‍ വിശ്വസിച്ചി 
രുന്നു എന്നര്‍ത്ഥം. 











കാഞ്ഞിരം വളരെ കയ്പ്പുള്ള ഒരു വൃക്ഷം; കഠിനമായ 
ദുഃഖത്തെ പ്രതിനിധീകരിക്കുന്നു. 





വെളിപ്പാട 9:1-10:7 


അഞ്ചാമത്തെ ദൂതന്‍ തന്‍റ കാഹളം 

മുഴക്കി. അപ്പോള്‍ ആകാശത്തുനിന്നും ഒരു 
നക്ഷത്രം ഭൂമിയിലേക്കു പതിക്കുന്നതു ഞാന്‍ 
കണ്ടു. അടിത്തട്ടില്ലാത്ത കുഴിയുടെ താക്കോല്‍ 
നക്ഷത്രത്തിനു നല്‍കപ്പെട്ടു. 2അടിത്തട്ടില്ലാത്ത 
കുഴിയിലേക്കുള്ള ദ്വാരം നക്ഷത്രം തുറന്നു. അതു 
തുറന്നപ്പോള്‍ വലിയൊരു ചൂളയില്‍ നിന്നെന്ന 
വണ്ണം ദ്വാരത്തിലൂടെ പുക ഉയര്‍ന്നു. സൂര്യനും 
ആകാശവും പുകകൊണ്ട കറുത്തുപോയി. 3ആ 
പുകപടലത്തില്‍നിന്നും വെട്ടുക്കിളികള്‍ ഭൂമി 
യിലേക്കു വന്നു. ഭൂമിയില്‍ തേളുകള്‍ക്കുള്ളതു 
പോലെയുള്ള ശക്തി അവയ്ക്കു നല്‍കപ്പെട്ടു. 
ഭൂമിയിലെ പുല്ലിനെയോ ഏതെങ്കിലും മര 
ത്തെയോ ചെടിയെയോ ഉപദ്രവിക്കരുതെന്ന്‌ 
വെട്ടുക്കിളികളോട്‌ നിര്‍ദ്ദേശിച്ചിരുന്നു. നെറ്റി 
യില്‍ ദൈവത്തിന്‍െറ മുദ്രയില്ലാത്തവരെ 
മാത്രം മുറിപ്പടുത്താനേ അവയ്ക്കു അനുവാദ 
മുണ്ടായിരുന്നുള്ളൂ. മനുഷ്യര്‍ക്ക്‌ അഞ്ചുമാസ 
ത്തേക്കു വേദന നല്‍കുവാന്‍ ഈ വെട്ടുക്കിളി 
കള്‍ക്കു കഴിവു നല്‍കപ്പെട്ടു. പക്ഷേ ആളുകളെ 
കൊല്ലാനുള്ള ശക്തി അവയ്ക്കു നല്‍കപ്പെട്ടി്പ. 
തേള്‍ ഒരു വ്യക്തിയെ കൂത്തുമ്പോഴുള്ള വേദ 
നയ്ക്കു തുല്യമായ വേദനയായിരുന്നു വെട്ടുക്കി 
ളികള്‍ മനുഷ്യനു നല്‍കിയത്‌. ആ ദിവസങ്ങ 
ളില്‍ മനുഷ്യന്‍ മരണത്തിനുള്ള വഴി അന്വേഷി 
ക്കുമെങ്കിലും കണ്ടെത്തുകയില്ല. അവര്‍ മരി 
ക്കാന്‍ ആഗ്രഹിക്കും. എന്നാല്‍ മരണം അവരില്‍ 
നിന്നും ഒളിച്ചു നില്‍ക്കും. 

















"വെട്ടുക്കിളികള്‍ യുദ്ധത്തിനു തയ്യാറായി 
രുന്ന കുതിരകളെപ്പോലെ കാണപ്പെട്ടു. സ്വര്‍ണ്ണ 
ക്കിരീടങ്ങള്‍പോലെ എന്തോ ചിലത്‌ അവ 
തലയില്‍ ധരിച്ചിരുന്നു. അവരുടെ മുഖം മനു 
ഷ്ൃരൂടേതുപോലെയായി രുന്നു. &അവരുടെ തല 
മുടി സ്ത്രീകളുടേതു പോലെയായിരുന്നു. സിം 
ഹത്തിന്‍്റേതുപോലുള്ള പല്ലുകളായിരുന്നു 
അവര്‍ക്കുണ്ടായിരുന്നത്‌. 9ഇരുമ്പ്‌ മാര്‍ച്ചട്ടകള്‍ 
പോലെയായിരുന്നു അവരുടെ നെഞ്ച്‌. യുദ്ധ 
ത്തിലേക്കു പായുന്ന അസംഖ്യം കുതിരകളു 
ടേയും, തേരുകളുടേയും ആരവമായിരുന്നു അവ 
രുടെ ചിറകടിയൊച്ചയ്ക്ക്‌. 94തേളിന്‍്റേതുപോ 
ലുള്ള വാലും വിഷമുള്ളുകളും അവയ്ക്കുണ്ടാ 
യിരുന്നു. മനുഷ്യര്‍ക്ക്‌ അഞ്ചു മാസത്തേക്കു 
വേദന നല്‍കാനുള്ള ശക്തി അവരുടെ വാലുക 
ളിലായിരുന്നു. 1അവര്‍ക്കൊരു രാജാവുണ്ടായി 
രുന്നു. അടിത്തട്ടില്ലാത്ത ഗര്‍ത്തത്തിലെ ദൂതനാ 
യിരുന്നു ആ രാജാവ്‌. എബ്രായഭാഷയില്‍ 
അബദ്ദോ൯* എന്നായിരുന്നു രാജാവിന്‍െറ 
പേര്‌. യവനഭാഷയില്‍ അപ്പൊല്ലുവോന്‍ 

















1210 


ഷ്ൃരില്‍ മൂന്നിലൊന്നിനെ കൊന്നൊടുക്കാന്‍ 
ആ ദൂതന്മാര്‍ സ്വതന്ത്രരാക്കപ്പെട്ടു. 16അവരുടെ 
കുതിരപ്പടയിലെ സൈനികരുടെ സംഖ്യ ഞാന്‍ 
കേട്ടു- ഇരുപതു കോടി. 

17എന്‍റെറ ദര്‍ശനത്തില്‍ ഞാന്‍ കുതിരകളെ 
കണ്ടത്‌ കുതിരസവാരിക്കാരോടു കൂടിയാണ്‌. 
അവര്‍ ഇങ്ങനെ കാണപ്പെട്ടു. അവരുടെ മാര്‍ച്ച 
ടുകള്‍ തീപോലെ ചുവന്നതും കടും നീലയും 
ഗന്ധകംപോലെ മഞ്ഞയും ആയിരുന്നു. കുതിര 
കളുടെ തലകള്‍ സിംഹത്തിന്‍റെ തലപോലെ 
തോന്നിച്ചു. അവയുടെ വായില്‍നിന്നും അ 
ഗ്നിയും പുകയും ഗന്ധകവും വമിച്ചു കൊണ്ടി 
രുന്നു. 18&കുതിരകളില്‍നിന്നും വമിച്ച ഈ മൂന്ന്‌ 
വസ്തുക്കള്‍കൊണ്ട്‌ ഭൂമിയിലെ മൂന്നിലൊന്നു 
ജനതയും കൊല്ലപ്പെട്ടു. 1കുതിര കളുടെ ശക്തി 
അവയുടെ വായിലും വാലിലുമായിരുന്നു. അ 
വയുടെ വാലുകള്‍ പാമ്പുകളുടേതുപോലെ 
യായിരുന്നു. ആ പാമ്പുകളുടെ തല ആളുകളെ 
കടിച്ചു മുറിവേല്ലിക്കാന്‍ പോന്നവയായിരുന്നു. 

20ഭൂമിയിലെ മറ്റു മനുഷ്യര്‍ ഈ ബാധകളാല്‍ 
കൊല്ലപ്പെട്ടില്ല. എന്നിട്ടും അവര്‍ ചെയ്തു 
കൊണ്ടിരുന്ന കാര്യങ്ങളില്‍നിന്നും പിന്മാറു 
കയോ മാനസാന്തരപ്പെടുകയോ ചെയ്തില്ല. 
ഭൂതങ്ങളെയോ സ്വര്‍ണ്ണം, വെള്ളി, ഓട, 
കാണാനോ കേള്‍ക്കാനോ കഴിയാത്ത കല്ല്‌,മരം 
ഇവകൊണ്ട്‌ നിര്‍മ്മിച്ച വിഗ്രഹങ്ങളെയോ നമ 
സ്കരിക്കുന്നതും നിര്‍ത്തിയില്ല. 2അവര്‍ മാന 
സാന്തരപ്പെടുകയോ മറ്റുള്ളവരെ കൊല്ലുന്ന 
തില്‍നിന്നും പിന്മാറുകയോ ചെയ്തില്ല. 
അവര്‍തങ്ങളുടെ ആഭിചാരം, ലൈംഗികപാപം, 
മോഷണം തുടങ്ങിയ പാപങ്ങളില്‍നിന്നും 
പിന്മാറുകയും ഉണ്ടായില്ല. 














ദൂതനും കൊച്ചു ഗ്രന്ഥച്ചുരുളും 
10 പിന്നീട്‌ ഞാന്‍ നോക്കിയപ്പോള്‍ ശക്ത 

നായ മറ്റൊരു ദൂതന്‍ സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നിറങ്ങി വരുന്നതു കണ്ടു. ദൂതന്‍ മേഘങ്ങള്‍ 
കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അവന്‍െറ 
തലയ്ക്കു ചുറ്റും ഒരു മഴവില്ലുണ്ടായിരുന്നു. ദൂത 
ന്‍െറ മുഖം സൂര്യനെപ്പോലെയും കാലുകള്‍ 
അഗ്നിസ്തംഭങ്ങള്‍പോലെയും കാണപ്പെട്ടു. 
ദൂതനന്‍െറ കയ്യില്‍ ഒരു കൊച്ചു ഗ്രന്ഥച്ചുരുളു 
ണ്ടായിരുന്നു. അവന്‍ അതു നിവര്‍ത്തിപ്പിടിച്ചി 
രുന്നു. ദൂതന്‍ തന്‍െറ വലതുപാദം കടലിലും 
ഇടതുപാദം കരയിലും വച്ചിരുന്നു. ദൂതന്‍ ഒരു 
സിംഹത്തിന്‍റെ അലര്‍ച്ചപോലെ ആക്രോ 
ശിച്ചു. ദൂതന്‍െറ ശബ്ദത്തിനു ശേഷം ഏഴ്‌ 
ഇടിമുഴക്കങ്ങള്‍ സംസാരിച്ചു. ഇടിമുഴക്കങ്ങള്‍ 








എന്നും. 

12ആദ്യത്തെ മഹാദുരിതം കഴിഞ്ഞു. മറ്റു രണ്ടു 
ദുരിതങ്ങള്‍ കൂടി വരാനിരിക്കുന്നു. 

13ആറാമത്തെ ദൂതന്‍ തന്‍െറ കാഹളം മുഴക്കി. 
അപ്പോള്‍ ദൈവത്തിന്‍െറ മുന്നിലെ സ്വര്‍ണ്ണ 
യാഗപീഠത്തിനന്‍െറെ നാലു കൊമ്പുകളില്‍ന 
ന്നും ഞാനൊരു ശബ്ദം കേട്ടു. 4ആ ശബ്ദം 
ആറാമത്തെ ദൂതനോടു പറഞ്ഞു, “ആ യൂഫ്രാ 
ത്തേസ്‌ മഹാനദിയില്‍ ബന്ധനസ്ഥരായി 
കിടക്കുന്ന നാലു ദൂതന്മാരെ മോചിപ്പിച്ചാലും. 
15ആ നാലു ദൂതന്മാരെയും ഈ വര്‍ഷം ഈ 
മാസം ഇതേ ദിവസം ഇതേ മണിക്കൂറിലേക്കു 
സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഭൂമിയിലെ മനു 








അബദ്ദോന്‍ പഴയനിയമത്തില്‍ ഇത്‌ പ്രേതലോക 
ത്തിന്‍െറ പേരാണ്‌ (ഇയ്യോ. 66, സങ്കീ. 88:11). 


സംസാരിച്ചപ്പോള്‍ ഞാന്‍ എഴുതാനും തുടങ്ങി. 
പക്ഷേ ഞാനപ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍ നിന്നൊരു 
ശബ്ദം കേട്ടു. ശബ്ദം പറഞ്ഞു, “ഏഴ്‌ ഇടിമുഴ 
ക്കങ്ങള്‍ പറഞ്ഞത്‌ എഴുതരുത്‌. അവ രഹസ്യ 
മാക്കി വയ്ക്കുക.” 

അപ്പോള്‍ ഞാന്‍ കണ്ട ദൂതന്‍ ഒരു കാല്‍ 
കടലിലും ഒരു കാല്‍ കരയിലുമായി നിന്ന്‌ 
തന്‍റ വലതുകൈ സ്വര്‍ഗ്ഗത്തിലേക്കുയര്‍ത്തി. 
ദൂതന്‍ എന്നെന്നും ജീവിക്കുന്നവന്‍െറ പേരി 
നാല്‍ സത്യം ചെയ്തു. സ്വര്‍ഗ്ഗവും അതിലുള്ള 
തും സൃഷ്ടിച്ചത്‌ ആ ഒരുവനാണ്‌. ഭൂമിയും അതി 
ലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചത്‌ 
അവനാകുന്നു. ദൂതന്‍ പറഞ്ഞു, “ഇനി താമസ 
മില്ല. "ഏഴാമത്തെ ദൂത൯ തന്‍െറ കാഹളം മുഴ 
ക്കാന്‍ തയ്യാറാകുന്ന ദിവസം ദൈവത്തിന്‍െറ 


1211 


രഹസ്ധ്യപരിപാടികള്‍ നിര്‍വ്വഹിക്കപ്പെടും. 
പ്രവാചകരായ തന്റെ ദാസന്മാര്‍ക്കു അവന്‍ 
നല്‍കിയ സുവിശേഷമാണ്‌ ഈ പരിപാടി.” 
പിന്നീട ഞാന്‍ അതേ ശബ്ദം സ്വര്‍ഗ്ഗത്തില്‍ 
നിന്നു വീണ്ടും കേട്ടു. ശബ്ദം എന്നോടു പറ 
ഞ്ഞു, “ചെന്ന്‌ ദൂതന്‍െറ കയ്യിലെ തുറന്ന ഗ്രന്ഥ 
ച്ചുരുള്‍ വാങ്ങുക. ഈ ദുതനാണ്‌ കടലിലും 
കരയിലുമായി കാലുകള്‍ വച്ചിരിക്കുന്നത്‌.” 
9അതിനാല്‍ ഞാന്‍ ദൂതനെ സമീപിച്ച്‌ ചെ 





വെളിപ്പാട്‌ 10:8-11:19 


ക്കുകയും ചെയ്യും. 11അവര്‍ ഇരുവരുടെയും മര 
ണത്തില്‍ ഭൂമിയിലെ ജനങ്ങള്‍ ആഹ്ളാദിക്കും. 
അവര്‍ സല്‍ക്കാരങ്ങള്‍ നടത്തുകയും സമ്മാന 
ങ്ങള്‍ കൈമാറുകയും ചെയ്യും. കാരണം ഭൂമി 
യിലെ ജനങ്ങള്‍ക്ക്‌ അത്രമാത്രം കഷ്ടമായിരുന്നു 
ഈ രണ്ടു സാക്ഷികള്‍ നല്‍കിയിരുന്നത്‌. 
വപക്ഷേ മൂന്നര ദിവസങ്ങള്‍ക്കുശേഷം 
ദൈവം രണ്ടു പ്രവാചകരിലേക്കും ജീവന്‍ 
പ്രവേശിപ്പിച്ചു. അവര്‍ എഴുന്നേറ്റുനിന്നു. 








റിയ ചുരുള്‍ തരുവാന്‍ അപേക്ഷിച്ചു. ദൂതന്‍ 
എന്നോടു പറഞ്ഞു, “ഇതാ ചുരുള്‍. അതു തിന്നു 
കൊള്ളുക. അതു നിന്‍െറ ഉദരത്തിനു കയ്പ്പാ 
യിരിക്കും. പക്ഷേ അതു നിന്‍െറ വായ്ക്ക്‌ തേന്‍ 
പോലെ മധുരമായിരിക്കും.” 11ഞാന്‍ ദൂതനില്‍ 
നിന്നും ചുരുള്‍ വാങ്ങി. ഞാനതു ഭക്ഷിച്ചു. 
അത്‌ എന്‍െറ വായില്‍ തേന്‍പോലെ മധുരിച്ചു. 
പക്ഷേ ഞാന്‍ ഭക്ഷിച്ചപ്പോള്‍ അത്‌ എന്‍െറ 
ഉദരത്തില്‍ കയ്പ്പായിരുന്നു. 1അപ്പോള്‍ എ 
ന്നോടു പറഞ്ഞു, “ഇനിയും നീ ധാരാളം വംശ 
ങ്ങളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാ 
ക്കന്മാരെയും കുറിച്ച്‌ പ്രവചിക്കണം.” 


രണ്ടു സാക്ഷികള്‍ 

പിന്നെ വടിപോലുള്ള ഒരളവുകോല്‍ 
] എനിക്കു നല്‍കപ്പെട്ടു. എന്നോടു പറ 
ഞ്ഞു, “പോയി ദൈവാലയവും യാഗപീഠവും 
അളക്കുക. അവിടെ നമസ്കരിക്കുന്നവരെ എ 
ണ്ണുക. പക്ഷേ ദൈവാലയമുറ്റം അളക്കരുത്‌. 
അത്‌ വെറുതെ വിടുക. അത്‌ ജാതികള്‍ക്കു 
നല്‍കപ്പെട്ടതാണ്‌. അവര്‍ നാല്പത്തിരണ്ടു മാസം 
വിശുദ്ധനഗരത്തെ ചവിട്ടും. ഞാനെന്‍റെ 
രണ്ടു സാക്ഷികള്‍ക്കു ശക്തി നല്‍കുകയും 
ചെയ്യും. അവര്‍ രട്ടുടുത്ത്‌ ആയിരത്തിരുനുറ്ററു 
പതു ദിവസങ്ങള്‍ പ്രവചനം നടത്തും.” ക്ഭൂമി 
യുടെ കര്‍ത്താവിനന്‍െറ മുമ്പില്‍ നില്‍ക്കുന്ന രണ്ട 
ഒലിവുമരങ്ങളും രണ്ടു വിളക്കുകാലുകളുമാണ്‌ 
ആ രണ്ടു സാക്ഷികള്‍. “ആരെങ്കിലും ആ 
സാക്ഷികളെ മുറിപ്പെടുത്താന്‍ ശ്രമിച്ചാല്‍ 
സാക്ഷികളുടെ വായില്‍നിന്നും വരുന്ന അഗ്നി 
അവരുടെ ശത്രുക്കളെ വിഴുങ്ങിക്കളയും. അവരെ 
മുറിപ്പെടുത്താന്‍ ശ്രമിക്കുന്ന ഏതൊരുവനും 
ഇപ്രകാരം മരണമടയും. അവരുടെ പ്രവചന 
കാലത്ത്‌ ആകാശം മഴപെയ്യാതെ തടഞ്ഞു 
നിര്‍ത്താനുള്ള അതുല്യമായ ശക്തി ആ സാക്ഷി 
കള്‍ക്കുണ്ട്‌. അവര്‍ക്ക്‌ വെള്ളത്തെ രക്തമാക്കാ 
നുള്ള ശക്തിയുണ്ട്‌. എല്ലാ വിധത്തിലുള്ള മാരക 








അവരെ കണ്ടവരിലൊക്കെ ഭയം നിറഞ്ഞു. 
12അപ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നും ഉച്ചത്തിലുള്ള 
ഒരശരീരി പ്രവാചകര്‍ കേട്ടു, “ഇങ്ങോട്ടേക്കു 
കയറിവരിക!” ഒരു മേഘത്തില്‍ അവര്‍ സ്വര്‍ഗ്ഗ 
ത്തിലേക്കു ഉയര്‍ന്നു പോയി. അവര്‍ പോകു 
ന്നത്‌ അവരുടെ ശത്രുക്കള്‍ നോക്കിനിന്നു. 

13അതേ സമയം തന്നെ അവിടെ ഒരു വലിയ 
ഭൂകമ്പമുണ്ടായി. നഗരത്തിന്‍െറ പത്തിലൊന്ന്‌ 
നശിപ്പിക്കപ്പെട്ടു. ഭൂകമ്പത്തില്‍ ഏഴായിരം 
പേര്‍ കൊല്ലപ്പെട്ടു. മരിക്കാത്തവര്‍ ഭയന്നു. 
അവര്‍ സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെ 
ടുത്തി. 

14രണ്ടാമത്തെ ദുരിതവും അവസാനിച്ചു. 
മൂന്നാമത്തെ ദുരിതമാസന്നമായിരിക്കുന്നു. 








ഏഴാമത്തെ കാഹളം 

1 ഏഴാമത്തെ ദൂതന്മാര്‍ കാഹളം മുഴക്കിയ 
പ്പോള്‍ സ്വര്‍ഗ്ഗത്തില്‍ വലിയ ശബ്ദങ്ങളു 
ണ്ടായി. ശബ്ദങ്ങള്‍ പറഞ്ഞു, 

“ലോകത്തിന്‍െറ മേലുള്ള ഭരണശക്തി 
നമ്മുടെ കര്‍ത്താവിന്‍െറയും അവന്‍െറ ക്രി 
സ്തുവിന്‍െറെയും ആണ്‌. അവന്‍ എന്നേക്കും 
ഭരണം നടത്തും.” 

Are ഇരുപത്തിനാലു മൂപ്പന്മാരും * 

ദൈവത്തിനു മുന്നില്‍ സാഷ്ടാംഗം വീണു നമ 
സ്കരിച്ചു. ദൈവസന്നിധിയിലെ തങ്ങളുടെ 
സിംഹാസനങ്ങളിലിരിക്കുകയായിരുന്നു അ 
വര്‍. 17മൂപ്പന്മാര്‍ പറഞ്ഞു, 
“സര്‍വ്വശക്തനും കര്‍ത്താവുമായ ദൈവമേ 
ഞങ്ങള്‍ നിനക്കു നന്ദി പറയുന്നു. ആകുന്ന 
വനും സദാ ആയിരുന്നവനും നീയാകുന്നു. നീ 
നിന്‍െറ മഹാശക്തി ഉപയോഗിച്ചു ഭരണം നട 
ത്തുന്നതിനാല്‍ ഞങ്ങള്‍ നിനക്കു നന്ദി പറ 
യുന്നു! 

1ലോകജനത കോപാകൂലരായി; പക്ഷേ 
നിന്‍െറ കോപത്തിനുള്ള സമയമാണിപ്പോള്‍, 
മരിച്ചവര്‍ വിധിക്കപ്പെടുന്ന സമയമാണി 














രോഗങ്ങള്‍കൊണ്ടും ഭൂമിയെ വിഷമിപ്പി 
ക്കാനും അവര്‍ക്കു സാധിക്കും. എത്ര തവണ 
വേണമെങ്കിലും അവര്‍ക്കിതു ചെയ്യാനാവും. 
സാക്ഷികളിരുവരും തങ്ങളുടെ സന്ദേശം പറ 
ഞ്ഞു നിര്‍ത്തുമ്പോള്‍ മൃഗം അവരെ എതിര്‍ത്ത്‌ 
ആക്രമിക്കും. അടിത്തട്ടില്ലാത്ത ഗര്‍ത്തത്തില്‍ 
നിന്നുള്ള മൃഗമാണത്‌. മൃഗം അവരെ തോല്ലിക്കു 
കയും വധിക്കുകയും ചെയ്യും. രണ്ടു സാക്ഷിക 
ളുടേയും ശരീരം മഹാനഗരത്തിന്‍െറ വീഥിക 
ളില്‍ കിടക്കും. സൊദോം എന്നും മിസ്രയീം 
എന്നുമാണ്‌ ആ നഗരത്തിന്‍െറ പേര്‍. ആ നാമ 
ങ്ങള്‍ക്കു ഒരു പ്രതേകാര്‍ത്ഥമുണ്ട്‌. അവരുടെ 
കര്‍ത്താവ്‌ ക്രൂശിക്കപ്പെട്ട നഗരമാണത്‌. 
വിവിധ ജനസമൂഹങ്ങളിലും ഭാഷകളിലും 
ഗോത്രങ്ങളിലും രാജ്യങ്ങളിലുംപെട്ടവര്‍ മൂന്നര 
ദിവസം ആ മൃതശരീരങ്ങള്‍ കാണുകയും അവ 
കല്ലറയില്‍ സംസ്കരിക്കാന്‍ അനുവദിക്കാതിരി 











ee നിന്‍െറ ദാസന്മാര്‍ക്കും പ്രവാചകര്‍ക്കും 
നിന്‍െറ വിശുദ്ധര്‍ക്കും നിന്നെ ആദരിക്കുന്ന 
വലിയവര്‍ക്കും ചെറിയവര്‍ക്കും പ്രതിഫലം 
നല്‍കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. 
ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള 
സമയം ആഗതമായിരിക്കുന്നു!” 

19അപ്പോള്‍ സ്വര്‍ഗ്ഗത്തിലെ ദൈവത്തിന്‍െറ 
ആലയം തുറക്കപ്പെട്ടു. ദൈവത്തിന്‍െറ നിയമം 
ഉണ്ടായിരുന്ന പെട്ടകം കാണായ്വന്നു. 





മൂപ്പന്മാര്‍ ദൈവത്തിന്‍െറ ജനതയുടെ വലിയ നേതാ 
ക്കന്മാരായിരിക്കാം ഇവര്‍. പന്ത്രണട്‌ യെഹൂദ ഗോത്ര 
ങ്ങളുടെനേ താക്കളും യേശൂവിന്‍െറ പന്ത്രണ്ടു 
അപ്പൊസ്തലന്മാരും ചേര്‍ന്നതാവാം ഇത്‌. 





നിയമം ... പെട്ടകം യെഹൂദദൈവാലയത്തിലെ അതി 
വിശുദ്ധസ്ഥലത്ത്‌, ദൈവം തന്‍െറ ജനതയ്ക്കു 
നല്‍കിയ കരാര്‍ ഒരു പെട്ടിയിലാക്കി വച്ചിരുന്നു. 
പുറ. 25:10-22; 1രാജാ. 81-9; എബ്രാ. 9:4. 








വെളിപ്പാട്‌ 12:1-13:8 


അപ്പോള്‍ അവിടെ മിന്നലുകളും ശബ്ദങ്ങളും 
ഇടിമുഴക്കവും ഭൂകമ്പവും കനത്ത കന്മഴയുമു 
ണ്ടായി. 


സ്ത്രീയും മഹാസര്‍പ്പവും 

12 അനന്തരം സ്വര്‍ഗ്ഗത്തില്‍ ഒരു മഹാത്ഭുതം 
പ്രത്ൃക്ഷപ്പെട്ടു സൂര്യനെ വസ്ത്രമാക്കിയ 
ഒരുവള്‍ അവിടെയുണ്ടായിരുന്നു. ചന്ദ്രന്‍ അവ 
ളുടെ പാദത്തിനടിയിലായിരുന്നു. പന്ത്രണ്ടു 





1212 


വന്നിരിക്കുന്നു. ക്രോധത്താല്‍ നിറഞ്ഞവനാണു 
പിശാച്‌. തന്‍െറ സമയം തുച്ഛമാണെന്ന 
വന്‍ അറിയുന്നു.” 

13താന്‍ ഭൂമിയിലേക്ക്‌ എറിയപ്പെടുതാണെന്ന്‌ 
മഹാസര്‍പ്പം മനസ്സിലാക്കി. അതിനാലവന്‍ 
ആണ്‍കുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ 
പിന്നാലെ പാഞ്ഞു. 14എന്നാല്‍ ആ സ്ത്രീയ്ക്ക്‌ 
വലിയ പരുന്തിന്‍െറ രണ്ടു ചിറകുകള്‍ നല്‍ക 
പ്പെട്ടു. അപ്പോള്‍ അവള്‍ക്ക്‌ തനിക്കായൊരുക്ക 








നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം അവള്‍ തലയില 
ണിഞ്ഞിരുന്നു. അവള്‍ ഗര്‍ഭിണിയായിരുന്നു. 
പ്രസവസമയമടുത്തതിനാല്‍ അവള്‍ വേദന 
കൊണ്ടു കരഞ്ഞു. 3പിന്നീട്‌ മറ്റൊരു അത്ഭു 
തവും സ്വര്‍ഗ്ഗത്തില്‍ പ്രത്യക്ഷപ്പെട്ടു. അവിടെ 
യൊരു ചുവന്ന മഹാസര്‍പ്പവുമുണ്ടായിരുന്നു. 
മഹാസര്‍പ്പത്തിന്‌ ഏഴുതലയും ഓരോ തല 
യിലും ഏഴു കിരീടം വീതവും ഉണ്ടായിരുന്നു. 
മഹാസര്‍പ്പത്തിന്‌ പത്തു കൊമ്പും ഉണ്ടായി 
രുന്നു. ഭമഹാസര്‍പ്പം അതിന്‍െറ വാലുകൊണ്ട്‌ 
ആകാശത്തെ നക്ഷത്രങ്ങളില്‍ മൂന്നിലൊന്നിനെ 
അടിച്ചുവാരി ഭൂമിയിലേക്കിട്ടു. മഹാസര്‍പ്പം, 
പ്രസവമടുത്ത ആ സ്ത്രീയുടെ മുമ്പില്‍ നിന്നു. 
പ്രസവിച്ചാലുടന്‍ കുട്ടിയെ തിന്നുകയായി 
രുന്നു ആ മഹാസര്‍പ്പത്തിന്‍െറ ലക്ഷ്യം. “അവള്‍ 
ഒരു പുത്രന്‍, ഒരാണ്‍കുട്ടിക്ക്‌ ജന്മമരുളി. അവന്‍ 
ഒരു ഇരുമ്പുവടികൊണ്ട്‌ എല്ലാ രാജ്യങ്ങളെയും 
ഭരിക്കും. അവളുടെ കുഞ്ഞ്‌ ദൈവത്തിലേക്കും 
അവന്‍റെ സിംഹാസനത്തിലേക്കും എടുക്ക 
പ്പെട്ടു. ദൈവം അവള്‍ക്കുവേണ്ടി തയ്യാറാക്കിയ 
മരുഭൂമിയിലെ ഒരിടത്തേക്ക്‌ അവള്‍ ഓടി 
പ്പോയി. അവിടെ അവള്‍ ആയിരത്തിരുന്നറ്ററു 
പതു ദിവസം പുലര്‍ത്തപ്പെടും. ?അനന്തരം 
സ്വര്‍ഗ്ഗത്തില്‍ ഒരു യുദ്ധമുണ്ടായി. മീഖാ 
യേലും* അവന്‍െറ ദൂതന്മാരും മഹാസര്‍പ്പ 
ത്തെ നേരിട്ടു. മഹാസര്‍പ്പവും അതിന്‍െറ 
ദൂതരും തിരിച്ചും യുദ്ധം ചെയ്തു. 8എന്നാല്‍ 
മഹാസര്‍പ്പം അത്ര ശക്തനായിരുന്നില്ല. മഹാ 

















പ്പെട്ട മരുഭൂമിയിലേക്കു പറക്കാന്‍ കഴിഞ്ഞു. 
അവിടെ അവള്‍ മൂന്നരവര്‍ഷം പരിപാലിക്ക 
പ്പെടും. അവിടെയവള്‍ മഹാസര്‍പ്പത്തില്‍ 
നിന്നും അകന്നിരിക്കും. അപ്പോള്‍ മഹാസ 
ര്‍പം തന്‍െറ വായില്‍നിന്നും നദി പ്രവാഹ 
ത്തിനു സമാനമായി ഭാരിച്ച അളവില്‍ വെള്ളം 
ഒഴുക്കി. ജനപ്രവാഹത്തില്‍പെട്ട അവള്‍ ഒഴുകി 
പോകുംവിധം അവളുടെ നേര്‍ക്കാണ്‌ മഹാ 
സര്‍പ്പം വെള്ളം ഒഴുക്കിയത്‌. 1പക്ഷേ ഭൂമി 
അവളെ സഹായിച്ചു. ഭൂമി തന്‍െറ വായ്‌ പിള 
ര്‍ന്ന്‌ മഹാസര്‍പ്പത്തിന്‍്റെ വായില്‍നിന്നൊഴു 
കിയ ജലമാകെ കുടിച്ചു വറ്റിച്ചു. 17അതോടെ 
മഹാസര്‍പ്പത്തിന്‌ ആ സ്ത്രീയോടുള്ള കോപം 
വര്‍ദ്ധിച്ചു. മഹാസര്‍പ്പം അവളുടെ മറ്റു മക്ക 
ളോട്‌ യുദ്ധം പ്രഖ്യാപിക്കാന്‍ അവിടം വിട്ടു 
പോയി. ദൈവത്തിന്‍െറ കല്പനകള്‍ അനുസരി 
ക്കുന്നവരും യേശു പഠിപ്പിച്ച സത്യം സ്വീകരിച്ച 
വരുമാണവളുടെ മക്കള്‍. 4മഹാസര്‍പ്പും കടല്‍ 


പ്പുറത്തു നിലയുറപ്പിച്ചു. 











രണ്ടു മൃഗങ്ങള്‍ 

] പിന്നെ ഒരു മൃഗം കടലില്‍നിന്ന്‌ ഉയര്‍ന്നു 

വരുന്നതു ഞാന്‍ കണ്ടു. അതിനു പത്തു 
കൊമ്പും ഏഴു തലയും ഉണ്ടായിരുന്നു. അതി 
ന്‍െറ ഓരോ കൊമ്പിലും ഓരോ കിരീടമുണ്ടാ 
യിരുന്നു. ഓരോ തലയിലും അതിന്‌ ഓരോ 
ദൂഷണ നാമമുണ്ടായിരുന്നു..ആ മൃഗം കരടിയു 
ടേതുപോലുള്ള കാലുകളോടുകൂടിയ ഒരു 














സര്‍പ്പത്തിനും കൂട്ടര്‍ക്കും സ്വര്‍ഗ്ഗത്തിലെ അവ 
രുടെ സ്ഥലം നഷ്‌ടപ്പെട്ടു. '൭മഹാസര്‍പ്പം സ്വര്‍ 
ത്തില്‍നിന്നും പുറത്താക്കപ്പെട്ടു. (പിശാച്‌ 
അഥവാ സാത്താന്‍ എന്നും വിളിക്കപ്പെടുന്ന 
പഴയ പാമ്പാണ്‌ ആ മഹാസര്‍പ്പം. ലോകത്തെ 
യാകെ പാപത്തിലേക്കു നയിക്കുന്നവ൯.) മഹാ 
സര്‍പ്പവും അവനോടൊപ്പം അവന്‍െറ ദൂത 
ന്മാരും ഭൂമിയിലേക്കെറിയപ്പെട്ടു. 

10അപ്പോള്‍ ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നൊരു 
ഉഗ്രശബദം കേട്ടു, നോക്കൂ, ഇപ്പോള്‍ നമ്മുടെ 
ദൈവത്തിന്‍െറ രക്ഷയും ശക്തിയും രാജ്യവും 
അവന്‍െറ ക്രിസ്തുവിന്‍റെ പരമാധികാരവും 
ഇതാ കൈവന്നിരിക്കുന്നു. നമ്മുടെ സഹോദര 
ന്മാരെ കുറ്റപ്പെടുത്തിയവന്‍ പുറത്താക്കപ്പെടു 
തിനാലാണിതൊക്കെ കൈവന്നത്‌. നമ്മുടെ 
സഹോദരന്മാരെ നമ്മുടെ ദൈവത്തോട്‌ 
അവന്‍ രാപകല്‍ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. 
വ്കുഞ്ഞാടിന്‍െറ രക്തംകൊണ്ടും തങ്ങളുടെ 
തന്നെ സത്ൃയവചനങ്ങള്‍ കൊണ്ടും നമ്മുടെ 
സഹോദരന്മാര്‍ അവനെ തോല്ലിച്ചു. അവര്‍ 
തങ്ങളുടെ ജീവനെ അത്ര സ്നേഹിച്ചില്ല. 
അവര്‍ മരണത്തെ ഭയന്നില്ല. 12അതിനാല്‍ സ്വര്‍ 
ഗ്ുമേ, സ്വര്‍ഗ്ഗുവാസികളേ സന്തോഷിക്കുക. 
പക്ഷേ ഭൂമിയ്ക്കും സമുദ്രത്തിനും ദുരിതം; 
എന്തെന്നാല്‍ പിശാച്‌ നിന്നിലേക്കു ഇറങ്ങി 























മീഖായേല്‍ പ്രധാനദൂതന്‍- ദൈവത്തിന്‍െറ മാലാഖ 
മാരുടെ നേതാവ്‌ (യൂദാ.9). 


പുള്ളിപ്പുലിയെപ്പോലിരുന്നു. സിംഹത്തി 
നന്‍്റേതുപോലുള്ള വായായിരുന്നു അതിന്‌. 
കടല്‍പ്പുറത്തുനിന്ന മഹാസര്‍പ്പം ആ മൃഗത്തിന്‌ 
തന്‍െറ എല്ലാ ശക്തിയും സിംഹാസനവും 
അധികാരവും നല്‍കി. 3ആ മൃഗത്തിന്‍റെ തലക 
ളിലൊന്ന്‌ മാരകമായ മുറിവുകളേറ്റതു പോലി 
രുന്നു. എന്നാല്‍ ആ മാരകമായ മുറിവ്‌ ഭേദപ്പെ 
ട്ടിരുന്നു. ലോകത്തിലുള്ളവരൊക്കെ അത്ഭുത 
ത്തോടെ ആ മൃഗത്തെ പിന്തുടര്‍ന്നു. തന്‍െറ 
ശക്തി മൃഗത്തിനു നല്‍കിയതിനാല്‍ ആളുകള്‍ 
മഹാസര്‍പ്പത്തെ നമസ്കരിച്ചു. ആളുകള്‍ മൃഗ 
ത്തെയും നമസ്കരിച്ചു. അവര്‍ ചോദിച്ചു, 
“ആരുണ്ട്‌ ഈ മൃഗത്തോളം ശക്തനായിട്ട്‌? 
ആര്‍ക്ക്‌ അതിനോടേറ്റുമുട്ടാനാകും?” 
ധിക്കാരവും ദൂഷണവും പറയാന്‍ മൃഗത്തെ 
അനുവദിച്ചു. നാല്പത്തിരണ്ട്‌ മാസത്തേക്കു 
തന്‍െറ ശക്തി ഉപയോഗിക്കാന്‍ അതിനനു 
വാദം കിട്ടി. അത്‌ ദൈവദൂഷണം പറയാന്‍ 
വായ, തുറന്നു. ദൈവത്തിന്‍െറ നാമത്തിനും 
അവന്‍െറ വാസസ്ഥാനത്തിനും സ്വര്‍ഗ്ഗനിവാ 
സികള്‍ക്കുമെല്ലാം എതിരായി ദൂഷണം നടത്തി. 
ദൈവത്തിന്‍െറ വിശുദ്ധജനങ്ങള്‍ക്കെതിരെ 
യൂദ്ധം ചെയ്യാനും അവരെ തോല്ലിക്കുവാനും 
മൃഗത്തിനു ശക്തി നല്‍കപ്പെട്ടു. എല്ലാ ഗോത്ര 
ങ്ങള്‍ക്കും ജനപദങ്ങള്‍ക്കും ഭാഷയ്ക്കും രാജ്യ 
ത്തിനും മീതെ മൃഗത്തിന്‌ അധികാരം നല്‍ക 
പ്പെട്ടു. ഭൂമിയില്‍ ജീവിക്കുന്നവരെല്ലാം മൃഗത്തെ 








1213 


നമസ്കരിക്കും. കൊല്ലപ്പെട്ട കുഞ്ഞാടിന്‍െറ 
ജീവന്‍െറ പുസ്തകത്തില്‍ ലോകാരംഭം മുത 
ല്‍ക്കു പേരെഴുതാത്തവരെല്ലാം അതിനെ നമസ്‌ 
കരിക്കും. 

കാതുള്ളവന്‍ ഇതു കേള്‍ക്കട്ടെ: 

10തടവുകാരനാകേണ്ടവന്‍ തടവുകാരനാ 
വുക തന്നെ ചെയ്യും. വാളുകൊണ്ടു കൊല്ലുന്ന 
വന്‍ ഒരു വാളുകൊണ്ടു തന്നെ കൊല്ലപ്പെടും. 
ഇതിനര്‍ത്ഥം ദൈവത്തിന്‍െറ വിശുദ്ധജനങ്ങ 
ള്‍ക്കു സഹനശക്തിയും വിശ്വാസവും വേണ 
മെന്നാണ്‌. 

മറ്റൊരു മൃഗം ഭൂമിയില്‍നിന്നും ഉയര്‍ന്നുവരു 
ന്നതും ഞാന്‍ കണ്ടു. അതിന്‌ ഒരു കുഞ്ഞാടിനു 
ഒളതുപോലെ രണ്ടു കൊമ്പുകളുണ്ടായിരുന്നെ 
ങ്കിലും മഹാസര്‍പ്പത്തെപ്പോലെ അവന്‍ 








വെളിപ്പാട്‌ 13:9-14:13 


നിന്നും കേട്ടു. ആളുകള്‍ വീണ മീട്ടുമ്പോള്‍ 
ഉണ്ടാകുന്ന ശബ്ദത്തിനു സദൃശ്യമായ ശബ്ദ 
മാണ്‌ ഞാന്‍ കേട്ടത്‌. 3ജനങ്ങള്‍ സിംഹാസന 
ത്തിനു മുമ്പാകെയും നാലു ജീവനുള്ള ജന്തുക്ക 
ളുടെയും മൂപ്പന്മാരുടെയും സാന്നിദ്ധ്യത്തില്‍ 
വച്ചും ഒരു പൂതിയ ഗാനം പാടി. ഭൂമിയില്‍ 
നിന്നും വീണ്ടെടുക്കപ്പെട്ടിരുന്ന നൂറ്റിനാല്പത്തി 
നാലായിരം പേരൊഴിച്ച്‌ മറ്റാര്‍ക്കും ഈ ഗാനം 
പഠിക്കാന്‍ കഴിഞ്ഞില്ല. ഈ നൂറ്റിനാല്പത്തി 
നാലായിരം പേര്‍ സ്ത്രീസമ്പര്‍ക്കം മൂലം മലി 
നപ്പെടാത്തവരായിരുന്നു. അവര്‍ സ്വയം ശുദ്ധ 
രായി സംരക്ഷിച്ചു. അവര്‍ കുഞ്ഞാടിനെ, അതു 
പോകുന്നിടത്തൊക്കെ പിന്തുടര്‍ന്നു. ഭൂവാസി 
കള്‍ക്കിടയില്‍നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ്‌ 
ഈ നൂറ്റിനാല്പത്തിനാലായിരം പേരും. ദൈവ 











സംസാരിച്ചു. 12ഈ മൃഗം ആദ്യത്തെ മൃഗത്തിനു 


ത്തിനും കുഞ്ഞാടിനും ആദ്യമായി സമര്‍ 





മുമ്പില്‍ വന്നുനില്‍ക്കുകയും അതിനെപ്പോലെ 
തന്നെ ശക്തി ഉപയോഗിക്കുകയും ചെയ്തു. 
ആദ്യത്തെ മൃഗത്തെ ഭൂമിയിലുള്ള എല്ലാവ 
രെയുംകൊണ്ട്‌ നമസ്കരിച്ചിക്കുവാ൯ന്‍ ആണ്‌ 
അത്‌ ശക്തി ഉപയോഗിച്ചത്‌. ആദ്യത്തെ മൃഗ 
ത്തിന്‌ ഭേദമാക്കപ്പെട്ടതും മാരകവുമായ മുറിവു 
ണ്ടായിരുന്നു. 13രണ്ടാമത്തെ ഈ മൃഗം വലിയ 
വീര്യപ്രവൃത്തികള്‍ ചെയ്യുന്നു. ആളുകള്‍ 
നോക്കി നില്‍ക്കേ അവന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നും 
ഭൂമിയിലേക്ക്‌ അഗ്നി കൊണ്ടുവരികപോലും 
ചെയ്യുന്നു. 4രണ്ടാമത്തെ മൃഗം ഭൂവാസികളെ 
വഞ്ചിക്കുന്നു. തനിക്കു പ്രവര്‍ത്തിക്കാന്‍ അനുവ 
ദിക്കപ്പെട്ട വീര്യപ്രവൃത്തികള്‍ കൊണ്ടാണത്‌ 
ജനങ്ങളെ വഞ്ചിക്കുന്നത്‌. ആദ്യത്തെ മൃഗത്തെ 
രക്ഷിക്കാനാണവന്‍ ഈ അത്ഭുതങ്ങളൊക്കെ 
പ്രവര്‍ത്തിക്കുന്നത്‌. ആദ്യത്തെ മൃഗത്തെ ആദ 
രിക്കാന്‍ ഒരു വിഗ്രഹമുണ്ടാക്കാന്‍ അവന്‍ ജനങ്ങ 
ളോടു കല്ലിച്ചു. വാളുകൊണ്ടു മുറിവേറ്റിട്ടും 
മരിക്കാത്ത മൃഗമായിരുന്നു അത്‌. ആദ്യത്തെ 
മൃഗത്തിന്‍റെ വിഗ്രഹത്തിനു ജീവന്‍ നല്‍കാ 
നുള്ള ശക്തി രണ്ടാമത്തെ മൃഗത്തിനു നല്‍കപ്പെ 
ട്ടിരുന്നു. അപ്പോള്‍ ആ വിഗ്രഹത്തിനു സംസാ 
രിക്കാനുള്ള കഴിവു ലഭിക്കുകയും തന്നെ നമ 
സ്കരിക്കാത്തവരെ കൊല്ലുവാനുള്ള ആജ്ഞ 
നല്‍കുകയും ചെയ്തു. 16രണ്ടാമത്തെ മൃഗം ചെറി 
യവരെയും വലിയവരെയും ധനികരെയും ദരി 
ദ്രരെയും സ്വതന്ത്രരെയും അടിമയെയും തങ്ങ 
ളുടെ വലതുകൈയിലോ അല്ലെങ്കില്‍ നെറ്റി 
യിലോ ഒരടയാളം ഇടപ്പെടുന്നതിന്‌ നിര്‍ബ 
ന്ധിച്ചു. 17ഈ അടയാളമില്ലാതെ ആര്‍ക്കും വില്‍ 
ക്കുവാനോ വാങ്ങുവാനോ ആകുമായിരുന്നില്ല. 
ഈ അടയാളം ആ മൃഗത്തിന്‍റെ പേരോ അവ 














രം അവര്‍. അവര്‍ നുണ 
പറഞ്ഞിരുന്നില്ല. അവര്‍ നിഷ്കളങ്കരായിരുന്നു. 


മൂന്നു ദൂതന്മാര്‍ 

അപ്പോള്‍ മറ്റൊരു ദൂതന്‍ ആകാശത്തില്‍ 
വളരെ ഉയരത്തില്‍ പറക്കുന്നതു ഞാന്‍ കണ്ടു. 
ഭൂമിയില്‍ ജീവിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും 
ഗോത്രങ്ങളോടും ഭാഷക്കാരോടും വംശക്കാ 
രോടും വിളംബരം ചെയ്യാനുള്ള ശാശ്വതസ്ധുവി 
ശേഷം ആ ദൂതന്‍റെ പക്കലുണ്ടായിരുന്നു. 
ദൂതന്‍ ഉച്ചത്തില്‍ പറഞ്ഞു, “ദൈവത്തെ ഭയ 
ക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക. 
ദൈവം മനുഷ്യരെ വിധിക്കാനുള്ള സമയമടു 
ത്തിരിക്കുന്നു. ദൈവത്തെ നമസ്കരിക്കുക. 
സ്വര്‍ഗ്ഗവും ഭൂമിയും കടലും ജലധാരകളും 
അവന്‍ സൃഷ്ടിച്ചു.” 

അപ്പ്യോള്‍ ഒന്നാമത്തെ ദൂതനെ പിന്തുടര്‍ 
ന്നിരുന്ന രണ്ടാമത്തെ ദൂതന്‍ പറഞ്ഞു, “അവള്‍ 
നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു! ബാബിലോന്‍ മഹാ 
നഗരം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു! എല്ലാ രാജ്യ 
ങ്ങളെയും അവള്‍ തന്‍റ അധമവികാരങ്ങ 
ളുടെ വീഞ്ഞില്‍നിന്ന്‌ കുടിപ്പിക്കുകയും ദൈവ 
ത്തിന്‍റെ കോപത്തിനിരയാവുകയും 
ചെയ്തു.” 

രണ്ടു ദൂതന്മാരെയും പിന്തുടര്‍ന്ന്‌ മൂന്നാമ 
തൊരു ദൂതന്‍ കൂടി വന്നു. ഈ ദൂതന്‍ ഉച്ചത്തില്‍ 
പറഞ്ഞു, “മൃഗത്തെയും അതിന്‍െറ വിഗ്രഹ 
ത്തെയും നമസ്കരിക്കുകയും മൃഗത്തിന്‍റെ അട 
യാളം അവരുടെ നെറ്റിയിലോ അഥവാ അവ 
രുടെ കൈയിലോ വഹിയ്ക്കുകയും ചെയ്യുന്ന 
വനു ദുരിതം. 11അയാള്‍ ദൈവകോപത്തിന്‍െറ 
വീഞ്ഞു കുടിയ്ക്കും. ദൈവത്തിന്‍െറ കോപമാ 














നെറ പേരിന്‍െറ സംബ്യയോ ആണ്‌. 18ബുദ്ധി 
യുള്ളവന്‍ മൃഗത്തിന്‍റെ സംഖ്യ കണ്ടെത്താ 
നാകും. വിജ്ഞാനമാണിവിടെ ആവശ്യം. അത്‌ 
ഒരു മനുഷ്യന്‍െറ സംഖ്യയാകുന്നു. അറുന്നൂറ്റി 
അറുപത്താറാണ്‌ ആ സംഖ്യ. 
14 പിന്നെ ഞാന്‍ നോക്കിയപ്പോള്‍ എന്‍െറ 
മുമ്പില്‍ കുഞ്ഞാട്‌ ഉണ്ടായിരുന്നു. അവന്‍ 
സീയോന്‍പര്‍വ്വതത്തിനു മുകളില്‍ നില്‍ക്കുക 
യായിരുന്നു. നൂറ്റിനാല്പത്തിനാലായിരം പേര്‍ 
അവനോടൊത്തുണ്ടായിരുന്നു. അവരുടെയെ 
ല്ലാം നെറ്റിമേല്‍ അവന്‍െറയും അവന്‍െറ പിതാ 
വിന്‍െറയും നാമം എഴുതിയിരുന്നു. 2ധാരാളം 


ജലപ്രവാഹത്തിന്‍െറയും ഇടിമുഴക്കത്തിനെറെ 
യുംപോലുള്ള ശബ്ദം ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍ 


രക്ഷിതരുടെ ഗാനം 











കുന്ന കോപ്പയില്‍നിന്നുമുള്ള മുഴുവന്‍ ശക്തി 
യും കൊണ്ടുണ്ടാക്കിയതാണ്‌ ഈ വീഞ്ഞ്‌. 
അയാള്‍ പരിശുദ്ധദൂതന്മാരുടെയും കുഞ്ഞാടി 
ന്‍െറയും മുമ്പില്‍ കത്തുന്ന ഗന്ധകത്തില്‍ 
പീഡിപ്പിക്കപ്പെടും. 1അവരുടെ വേദനയുടെ 
പുക എന്നെന്നും ഉയര്‍ന്നു കൊണ്ടിരിക്കും. മൃഗ 
ത്തെയും അതിന്‍െറ വിഗ്രഹത്തെയും നമസ്ക 
രിക്കുകയോ അതിന്‍െറ നാമമുദ്ര സ്വീകരിക്കു 
കയോ ചെയ്യുന്നവര്‍ക്ക്‌ രാവും പകലും വിശ്രമ 
മുണ്ടായിരിക്കുകയില്ല.” 1ഇതിനര്‍ത്ഥം ദൈവ 
ത്തിന്‍റെ വിശുദ്ധര്‍ സഹനശക്തിയുള്ളവരാ 
യിരിക്കണം. അവര്‍ ദൈവത്തിന്‍െറ കല്പനക 
ളനുസരിക്കുകയും യേശുവില്‍ തങ്ങള്‍ക്കുള്ള 
വിശ്വാസം തുടരുകയും വേണം. 

13അനന്തരം ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍ നിന്നും ഒരു 
ശബ്ദം കേട്ടു. ശബ്ദം പറഞ്ഞു, “ഇങ്ങനെ എഴു 





വെളിപ്പാട്‌ 14:14-16:8 


തുക: ഇനി കര്‍ത്താവില്‍ മരിക്കുന്നവര്‍ അനു 


ഗൃഹീതര്‍.” 
ആത്മാവു പറയുന്നു, “അതേ, അതു സത്യ 
മാകുന്നു. അവര്‍ അദ്ധ്വാനത്തില്‍നിന്നും 


വിശ്രമം നേടും. അവരുടെ പ്രവൃത്തികള്‍ അവ 
രോടൊത്തിരിക്കും.” 


വിളവെടുത്ത ഭൂമി 

14ഞാന്‍ നോക്കിയപ്പോള്‍ എനിക്കു മുമ്പി 
ലൊരു വെളുത്ത മേഘത്തെ കണ്ടു. ആ 
വെളുത്ത മേഘത്തിനുമേല്‍ മനുഷ്യപുത്രനെ 
പ്പോലെ ഒരുവനിരുന്നു. അവന്‍െറ തലയില്‍ 
ഒരു സ്വര്‍ണ്ണക്കിതീടവും കയ്യില്‍ മൂര്‍ച്ചയേറിയ 
അരിവാളും ഉണ്ടായിരുന്നു. 15അപ്പോള്‍ മറ്റൊരു 
ദൂതന്‍ കൂടി ദൈവാലയത്തില്‍നിന്നും പുറ 
ത്തുവന്നു. ഈ ദൂതന്‍ മേഘത്തിലിരുന്ന 
ആളോടു ഉറക്കെ വിളിച്ചു പറഞ്ഞു, “അരി 
വാളെടുത്തു ഭൂമിയില്‍നിന്നും കൊയ്യുക. വിള 
വെടുപ്പിനുള്ള സമയമായിരിക്കുന്നു. ഭൂമിയുടെ 
ഫലം പഴുത്തിരിക്കുന്നു.” 16അതുകൊണ്ട്‌ മേഘ 
ത്തിലിരിക്കുന്ന ദൂതന്‍ തന്‍െറ വാള്‍ ഭൂമിക്കുമേല്‍ 
വീശി. ഭൂമിയിലെ വിളവു കൊയ്യപ്പെടുകയും 
ചെയ്തു. 

17അപ്പോള്‍ സ്വര്‍ഗത്തിലെ ദൈവാലയ 
ത്തില്‍നിന്നും മറ്റൊരു ദൂതന്‍ പുറത്തേക്കു വന്നു. 
ആ ദൂതന്‍റെ കയ്യിലും ഒരു അരിവാള്‍ 
ഉണ്ടായിരുന്നു. 18പിന്നീട്‌ മറ്റൊരു ദൂതന്‍ യാഗ 
പീഠത്തില്‍നിന്നും വന്നു. ആ ദൂതന്‍ തീയുടെ 
മേല്‍ അധികാരം ഉണ്ടായിരുന്നു. ഈ ദൂതന്‍ 
അരിവാള്‍ പിടിച്ച ദൂതനോട്‌ വിളിച്ചു പറ 
ഞ്ഞു, “മൂര്‍ച്ചയുള്ള അരിവാള്‍കൊണ്ട്‌ ഭൂമി 
യിലെ മുന്തിരിക്കുലകള്‍ കൊയ്തെടുക്കുക. 
ഭൂമിയുടെ മൂന്തിരിങ്ങകള്‍ നന്നായി വിളഞ്ഞി 
രിക്കുന്നു.” 19ദൂത൯ ഭൂമിക്കു മുകളിലൂടെ തന്‍െറ 
വാള്‍ വീശി. ദൂതന്‍ ഭൂമിയിലെ മുന്തിരി പറിച്ച്‌ 
ദൈവകോപത്തിന്‍െറ മുന്തിരിച്ചക്കിലേക്കിട്ടു. 
20നഗരത്തിനു പുറത്ത്‌ മുന്തിരിച്ചക്കില്‍വച്ച്‌ 








1214 


4ംംര്‍ത്താവേ, നിന്‍െറ നാമത്തെ എല്ലാവരും 
ഭയക്കുകയും വാഴ്ത്തുകയും ചെയ്യും. ഏക 
വിശുദ്ധന്‍ നീയാകുന്നു. എല്ലാ രാജ്യങ്ങളും 
വന്ന്‌ നിന്‍െറ മുമ്പില്‍ നമസ്കരിക്കും കാരണം, 
ശരിയായതു മാത്രമേ നീ ചെയ്യു എന്നതു വ്യക്ത 
മാണ്‌.” 

ഇതിനു ശേഷം സ്വര്‍ഗ്ഗത്തില്‍ ഒരു ദൈവാ 
ലയം (ദൈവസാന്നിദ്ധ്യത്തിന്‍െറ വിശുദ്ധ 
സ്ഥലം) * തുറന്നിരിക്കുന്നത്‌ ഞാന്‍ കണ്ടു. 
ഏഴു ദുരിതങ്ങളും കൊണ്ടുവന്ന ദൂതന്മാര്‍ ദൈ 
വാലയത്തില്‍നിന്നും പുറത്തുവന്നു. അവര്‍ 
വൃത്തിയുള്ള തിളങ്ങുന്ന ശണവസ്ത്രം ധരിച്ചി 
രുന്നു. അവരുടെ മാറില്‍ സുവര്‍ണ്ണകച്ച കെട്ടി 
യിരുന്നു. 7അപ്പോള്‍ നാലു ജീവികളിലൊന്ന്‌ 
ഏഴു ദൂതന്മാര്‍ക്കും ഏഴു സ്വര്‍ണ്ണക്കലശങ്ങള്‍ 
നല്‍കി. കലശങ്ങളില്‍ എന്നെന്നും ജീവിക്കു 
ന്നവനായ ദൈവത്തിന്‍െറ ക്രോധം നിറച്ചി 
രുന്നു. 8ദൈവാലയമാകെ ദൈവമഹത്വത്തി 
ന്‍െറയും ശക്തിയുടെയും പുക നിറഞ്ഞിരുന്നു. 
ഏഴു ദൂതന്മാരുടെയും ഏഴു ദുരിതങ്ങളും അവ 
സാനിക്കുംവരെ ആര്‍ക്കും ദൈവാലയത്തില്‍ 
പ്രവേശിക്കാനായില്ല. 


























ദൈവകോപം നിറച്ച കലശങ്ങള്‍ 
] അപ്പോള്‍ ഞാന്‍ ദൈവാലയത്തില്‍ 
നിന്നൊരു ഗംഭീരസ്വരം കേട്ടു. അത്‌ ഏഴു 
ദൂതന്മാരോടും പറയുകയായിരുന്നു, “ചെന്ന്‌ 
ദൈവകോപത്തിന്‍െറെ ഏഴ്‌ കലശങ്ങള്‍ 
ഭൂമിയുടെമേല്‍ ഒഴിക്കുക.” 
ആദ്യത്തെ ദൂതന്‍ പോയി. അവന്‍ തന്‍െറ 
കലശം ഭൂമിയിലേക്കൊഴിച്ചു. അപ്പോള്‍ മൃഗ 
ത്തിന്‍െറ മുദ്രയുള്ളവരും അതിന്‍െറ വിഗ്രഹ 
ത്തെ നമസ്കരിക്കുന്നവരുമായ ആളുകള്‍ക്ക്‌ 
വൃത്തികെട്ടതും വേദന നിറഞ്ഞതുമായ വൃണങ്ങ 
ളുണ്ടായി. 
രണ്ടാമത്തെ ദൂതന്‍ തന്‍െറ കലശം കടലി 
ലേക്കൊഴിച്ചു. അപ്പോള്‍ കടല്‍ മരിച്ച മനുഷ്യ 





അവ മെതിച്ചു. മുന്തിരിച്ചക്കില്‍നിന്നും രക്തം 
പ്രവഹിച്ചു. കുതിരത്തലകളോളം പൊക്കത്തില്‍ 
ഉയര്‍ന്നു തെറിച്ച അത്‌ ഇരുനുറുനാഴിക ദൂരം 
പോയി. 





അവസാനത്തെ ബാധകള്‍ 
] അനന്തരം ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍ മറ്റൊരു 
അത്ഭുതം കൂടി കണ്ടു. അത്‌ മഹത്തും 

അത്ഭൂതകരവുമായിരുന്നു. ഏഴു ദുരിതങ്ങളു 
മായി വരുന്ന ഏഴു ദൂതന്മാര്‍. ഈ ദുരിതങ്ങ 
ള്‍ക്കു ശേഷം ദൈവകോപം അവസാനിക്കു 
മെന്നതിനാല്‍ അവ അവസാനത്തെ ദുരിതങ്ങ 
ളാണ്‌. 

2അഗ്നി കലര്‍ന്ന ഒരു സ്ഫടികസമുദ്രം പോ 
ലെ ഒരു കാഴ്ച ഞാന്‍ കണ്ടു. മൃഗത്തിന്‍െറയും 
അവന്‍െറ വിഗ്രഹത്തിന്‍െറയും അവന്‍െറ 
പേരിന്‍െറെ സംഖ്യയ്ക്കും മേല്‍ വിജയം നേടിയ 
വര്‍ സമുദ്രതീരത്തു നില്‍ക്കുന്നു. അവരുടെ കൈ 
കളില്‍ ദൈവം നല്‍കിയ വീണകളുണ്ടായി 
രുന്നു. അവര്‍ ദൈവദാസനായ മോശെയുടെ 
യും കുഞ്ഞാടിന്‍െറയും ഗാനം പാടി: 

“സര്‍വ്വശക്തനും കര്‍ത്താവുമായ ദൈവമേ, 
നിന്‍െറ പ്രവൃത്തികള്‍ മഹനീയവും അത്ഭൂതക 
രവുമാകുന്നു. രാഷ്ട്രങ്ങളുടെ രാജാവേ, നിന്‍െറ 
വഴികള്‍ ശരിയും സത്യവുമാകുന്നു. 





മനുഷ്യപുത്രന്‍ ദാനി,7:13-14 വരെ നോക്കുക. യേശു 
ഈ പേര്‍ പലവട്ടം ഉപയോഗിച്ചിടുണ്ട്‌. 


ന്‍െറ രക്തം പോലെയായി. കടലിലെ സര്‍വ്വ 
ജീവജാലങ്ങളും ചത്തു. 

മൂന്നാമത്തെ ദൂതന്‍ തനറെ കലശം നദികളി 
ലേക്കും ജലധാരകളിലേക്കും ഒഴിച്ചു. നദികളും 
ജലധാരകളും രക്തമായി. $അപ്പോള്‍ ജലത്തി 
ന്‍െറ ദൂതന്‍ ദൈവത്തോടു പറയുന്നതു ഞാന്‍ 
കേട്ടു, 

“ആകുന്നവനും ഴും ആയിരിക്കുന്ന 
വനും നീയാകുന്നു. a ശുദ്ധന്‍ നീയാകുന്നു. 
നിന്‍റെ ഈ വിധികളില്‍ നീ നീതിമാനാകുന്നു. 

തനുഷ്യര്‍ വിശുദ്ധരുടെയും പ്രവാചകരു 
ടെയും രക്തം ചിന്തി; നീ അവര്‍ക്കു കുടിക്കാന്‍ 
ഇപ്പോള്‍ രക്തം നല്‍കി. അവര്‍ അതര്‍ഹി 
ക്കുന്നു.” 





"യാഗപീഠം ഇങ്ങനെ പറയുന്നതും ഞാന്‍ കേട്ടു, 
“അതേ, സര്‍വ്വശക്തനും കര്‍ത്താവുമായ 
ദൈവമേ, നിന്‍െറ ന്യായവിധികള്‍ സത്യസ 
ന്ധവും നീതിനിഷ്ഠവുമാകുന്നു.” 
നോലാമത്തെ ദൂതന്‍ തന്‍െറ കലശം സൂര്യ 
നിലേക്കൊഴിച്ചു. ജനങ്ങളെ തീയില്‍ കരിക്കാന്‍ 





ദൈവസാന്നിദ്ധ്യത്തിന്‍െറ വിശുദ്ധസ്ഥലം 
“സാക്ഷ്യകൂടാരം” എന്നര്‍ത്ഥം. പത്തു കല്പനകള്‍ 
വച്ചിരുന്ന വിശുദ്ധകൂടാരത്തിന്‍റെറ ഉള്ളിലത്തെ മുറി. 
ദൈവവും ജനങ്ങളും തമ്മിലുള്ള കരാറിന്‍െറ 
സാക്ഷ്യമാണത്‌. അവിടെയാണ്‌ ദൈവം തന്‍െറ ജന 
തയ്ക്കൊപ്പം വസിക്കുന്നത്‌. പുറ. 25:8-22 വായിക്കുക. 





1215 


സൂര്യന്‌ അധികാരം നല്‍കപ്പെട്ടു. ജനങ്ങള്‍ 
കൊടുംതീയില്‍ കഠിനമായി കരിഞ്ഞു. അവര്‍ 
ദൈവനാമത്തെ ശപിച്ചു. ഈ ദുരിതങ്ങള്‍ക്കു 
മേല്‍ നിയന്ത്രണമുള്ളത്‌ ദൈവത്തിനു മാത്ര 
മാണ്‌. എങ്കിലും അവര്‍ മാനസാന്തരപ്പെടുക 
യോ തങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തു 
കയോ ചെയ്തില്ല. 

10അഞ്ചാമത്തെ ദൂതന്‍ തന്‍െറ കലശം മൃഗ 
ത്തിന്‍റെ സിംഹാസനത്തിലേക്കൊഴിച്ചു. അ 
പ്പോള്‍ മൃഗത്തിന്‍െറ രാജ്യം ഇരുട്ടിലായി. ജന 
ങ്ങള്‍ വേദനകൊണ്ട്‌ തങ്ങളുടെ നാക്ക്‌ കടിച്ചു. 
1ജനങ്ങള്‍ വൃണങ്ങളിലെ വേദന സഹിക്കാന്‍ 
വയ്യാതായപ്പോള്‍ സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തെ 
ശപിച്ചു. എങ്കിലും അവര്‍ മാനസാന്തരപ്പെടു 
കയോ തങ്ങളുടെ ദുഷ്ചെയ്തികള്‍ നിര്‍ത്തു 
കയോ ചെയ്തില്ല. 

12ആറാമത്തെ ദൂതന്‍ തന്‍െറ കലശം യൂഫ്രാ 
ത്തേസ്‌ മഹാനദിയിലേക്കൊഴിച്ചു. നദിയിലെ 
വെള്ളം വറ്റി വരണ്ടു. അത്‌ കിഴക്കുനിന്നും 
രാജാക്കന്മാര്‍ക്കു വരാന്‍ വഴിയൊരുക്കി. 
13അപ്പോള്‍ തവളകളെപ്പോലിരുന്ന മൂന്ന്‌ അശു 
ദ്ധാത്മാക്കളെ ഞാന്‍ കണ്ടു. അവ മഹാസര്‍പ്പ 
ത്തിന്‍െറയും മൃഗത്തിന്‍െറയും വ്യാജപ്രവാച 
കറയും വായില്‍നിന്നാണ്‌ പുറത്തുവന്നത്‌. 
14ഈ അശുദ്ധാത്മാക്കള്‍ ഭൂതങ്ങളുടെ ആത്മാക്ക 
ളാണ്‌. വീര്യപ്രവൃത്തികള്‍ക്കുള്ള ശക്തി അവര്‍ 
ക്കുണ്ട്‌. ഈ അശുദ്ധാത്മാക്കള്‍ ലോകം മുഴുവനു 
മുള്ള രാജാക്കന്മാരിലേക്കു പുറപ്പെടുന്നു. സര്‍വ്വ 
ശക്തനായ ദൈവത്തിന്‍റെ മഹാദിവസ 
ത്തിലെ യുദ്ധത്തിന്‌ രാജാക്കന്മാരെ ഈ അശു 
ദ്ധാത്മാക്കള്‍ സംഘടി പ്പിക്കുന്നു. 











വെളിപ്പാട്‌ 16:9-17:12 


യ്ക്ക്‌ ദൈവം എന്തു ശിക്ഷയാണു നല്‍കാന്‍ 
പോകുന്നതെന്നു ഞാന്‍ നിനക്കു കാട്ടിത്തരാം. 
നിരവധി ജലാശയങ്ങളുടെ മേല്‍ ഇരിക്കുന്നവ 
ളാണവള്‍. 2ഭൂമിയിലെ രാജാക്കന്മാര്‍ അവളു 
മായി ലൈംഗികപാപം ചെയ്തു. അവളുടെ 
ലൈംഗികപാപത്തിന്‍െറ വീഞ്ഞിന്‍െറ കുടി 
യന്മാരായിത്തീര്‍ന്നു ഭൂമിയിലെ മനുഷ്യര്‍.” 

3ആ ദൂതന്‍ ആത്മാവില്‍ എന്നെ ഒരു മരുഭൂമി 
യിലേക്കു കൂട്ടിക്കൊണ്ടു പോയി. അവിടെ ഒരു 
ചുവന്ന മൃഗത്തിന്‍െറമേല്‍ കയറിയിരിക്കുന്ന 
ഒരു സ്ത്രീയെ ഞാന്‍ കണ്ടു. മൃഗത്തിന്‍െറ പുറ 
ത്താകെ ദൈവദൂഷണപരമായ പേരുകള്‍ എഴു 
തിയിരുന്നു. മൃഗത്തിന്‌ ഏഴു തലയും പത്തു 
കൊമ്പും ഉണ്ടായിരുന്നു. 4അവള്‍ ധൂമ്രമവര്‍ 
ണ്ണവും ചുവപ്പും വസ്ത്രങ്ങളണിഞ്ഞിരുന്നു. 
സ്വര്‍ണ്ണാഭരണങ്ങളും മുത്തുകളും രതങ്ങളും 
കൊണ്ട്‌ അവള്‍ വിഭൂഷിതയായിരുന്നു. ഒരു 
സ്വര്‍ണ്ണപാത്രം അവളുടെ _കയ്യിലുണ്ടായിരുന്നു. 
വെറുപ്പുളവാക്കുന്ന വസ്തുക്കളും അവളുടെ 
ലൈംഗികപാപങ്ങളുടെ അശുദ്ധിയും അതില്‍ 
നിറഞ്ഞിരുന്നു. “അവളുടെ നെറ്റിത്തടത്തില്‍ 
ഒരു നാമം എഴുതിയിരുന്നു. അതിന്‌ ഒരു നിഗൂ 
ഡാര്‍ത്ഥമുണ്ടായിരുന്നു. ഇങ്ങനെയാണ്‌ എഴുതി 
യിരുന്നത്‌: 











മഹാബാബിലോന്‍ 
വേശ്യകളുടെയും ഭൂമിയിലെ, 
മ്ളേച്ഛതകളുടെയും മാതാവ്‌. 


ആ സ്ത്രീ മദ്യപിച്ചിരുന്നുവെന്ന്‌ ഞാന്‍ 
കണ്ടു. ദൈവത്തിന്‍െറ വിശുദ്ധരുടെ രക്തമാണ 





മ്രശദ്ധിക്കു, ഞാനൊരു കള്ളനെപ്പോലെ 
വരും. ഉണര്‍ന്നു തന്‍െറ വസ്ത്രങ്ങള്‍ സൂക്ഷിച്ചു 
കൊണ്ടിരിക്കുന്നവന്‍ സന്തോഷിക്കാം. എങ്കില 





വള്‍ കുടിച്ചിരുന്നത്‌. യേശുവില്‍ തങ്ങളുടെ 
വിശ്വാസത്തെപ്പറ്റി പറഞ്ഞവരുടെ രക്തമാണ 
വള്‍ കുടിച്ചത്‌. 











വനു നഗ്നനായി പോകേണ്ടിവരില്ല. ജനമദ്ധ്യ 
ത്തില്‍ അവനു ലജ്ജിക്കേണ്ടിവരില്ല.” 

16അപ്പോള്‍, എബ്രായഭാഷയില്‍ ഹര്‍മ്മ 
ഗെദ്ദോ൯ എന്നു വിളിക്കപ്പെടുന്ന സ്ഥലത്ത്‌ 
അശുദ്ധാത്മാക്കള്‍ രാജാക്കന്മാരെ ഒരുമിച്ചു കൂട്ടി. 

17ഏഴാമത്തെ ദൂതന്‍ തന്‍െറ കലശം വായു 
വിലേക്കൊഴിച്ചു. അപ്പോള്‍ ദൈവാലയ 
ത്തിലെ സിംഹാസനത്തില്‍നിന്ന്‌ ഒരു വലിയ 
സ്വരം ഇങ്ങനെ പറഞ്ഞു, “അത്‌ അവസാനി 
ചിരിക്കുന്നു” 18അപ്പോള്‍ അവിടെ മിന്നല്‍ 
പിണരുകളും ശബ്ദകോലാഹലങ്ങളും ഇടിയും 
ഒരു വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയില്‍ 
മനുഷ്യര്‍ നിലനിന്നുപോന്നതിനു ശേഷമുള്ള 
ഏറ്റവും ഭീകരമായ ഭൂകുമ്പമായിരുന്നു അത്‌. 
19൭ഹാനഗരം മൂന്നായി പിളര്‍ന്നു. രാഷ്ട്രങ്ങ 
ളിലെ നഗരങ്ങള്‍ നശിപ്പിക്കപ്പെട്ടു. മഹാ 
ബാബിലോനിനെ ശിക്ഷിക്കാന്‍ ദൈവം മറ 
ന്നില്ല. തന്‍െറ ക്രോധത്തിന്‍െറ വീഞ്ഞ്‌ നിറഞ്ഞ 
പാത്രം അവന്‍ നഗരത്തിനു നല്‍കി. 24എല്പാ 
ദ്വീപുകളും അപ്രത്യക്ഷമായി. ഒരു മലയും 
അവശേഷിച്ചില്ല. 2ആകാശത്തുനിന്നും ഓരോ 
റാത്തല്‍ ഭാരമുള്ള കല്ലായി കന്മഴ മനുഷ്യ 
രൂടെമേല്‍ പതിച്ചു. കന്മഴ എന്ന ദുരിതത്തെ 
ച്ചൊല്ലി ജനങ്ങള്‍ ദൈവത്തെ ശപിച്ചു. അത്ര 
ഭയ ങ്കരമായിരുന്നു ആ ദുരിതം. 





മൃഗത്തിന്മേലെ സ്ത്രീ 
] ഏഴു കലശമുള്ള ഏഴു ദൂതന്മാരിലൊ 
രാള്‍ വന്ന്‌ എന്നോടു സംസാരിച്ചു. 


ദൂതന്‍ പറഞ്ഞു, “വരൂ, പ്രസിദ്ധമായ വേശ്യ 


അവളെ കണ്ടപ്പോള്‍ ഞാന്‍ പൂര്‍ണ്ണമായും 
ഞെട്ടിപ്പോയി. 7അപ്പോള്‍ ദൂതന്‍ എന്നോടു 
പറഞ്ഞു, “എന്താണു നീ ഞെട്ടുന്നത്‌? ഈ സ്ത്രീ 
യുടെയും അവള്‍ സവാരി ചെയ്യുന്ന, ഏഴു 
തലയും പത്തു കൊമ്പുമുള്ള ഈ മൃഗത്തി 
ന്‍െറയും നിഗൂന്ഥാര്‍ത്ഥം ഞാന്‍ നിന്നോടു 
പറയാം. 8നീ കണ്ട മൃഗം ഒരിക്കല്‍ ജീവിച്ചിരുന്നു. 
എന്നാല്‍ ഇപ്പോള്‍ ജീവിക്കുന്നില്ല. എന്നാല്‍ 
അത്‌ അടിത്തട്ടില്ലാത്ത ഗര്‍ത്തത്തില്‍നിന്നും 
വീണ്ടും വന്ന്‌ നശിക്കും. മൃഗത്തെ കാണുമ്പോള്‍ 
ഭൂവാസികള്‍ വിസ്മയിക്കും കാരണം, അത്‌ 
ഉണ്ടായിരുന്നു, ഇപ്പോള്‍ ഇല്ല, ഇനി ഉണ്ടാകും. 
ലോകാരംഭം മുതല്‍ ജീവന്‍റെ പുസ്തകത്തില്‍ 
പേരു എഴുതപ്പെടാത്തവരാണ്‌ ആ മനുഷ്യര്‍. 

“ഇതു മനസ്സിലാക്കാന്‍ നിനക്കു ജ്ഞാന 
മുള്ള മനസ്സു വേണം. മൃഗത്തിന്‍റെ ഏഴു തല 
കള്‍ ആ സ്ത്രീ ഇരിക്കുന്ന ഏഴു പര്‍വ്ൃവതങ്ങ 
ളാണ്‌. അവര്‍ ഏഴു രാജാക്കന്മാരുമാണ്‌. 10രാജാ 
ക്കന്മാരില്‍ അഞ്ചുപേര്‍ മരണമടഞ്ഞു. രാജാക്ക 
ന്മാരില്‍ ഒരാള്‍ ഇപ്പോഴും ജീവിക്കുന്നു. അവസാ 
നത്തെ രാജാവ്‌ വരികയായി. അവന്‍ വരു 
മ്പോള്‍ കുറച്ചുനേരം മാത്രമേ തങ്ങുകയുള്ളൂ. 
11ഒരിക്കല്‍ ജീവിച്ചിരുന്നതും ഇപ്പോള്‍ ജീവിക്കാ 
ത്തതും ആയ മൃഗം ഇപ്പോള്‍ എട്ടാമത്തെ രാജാ 
വാണ്‌. ഈ എട്ടാമത്തെ രാജാവും ആദ്യത്തെ 
ഏഴു രാജാക്കന്മാരില്‍ ഉള്‍പ്പെട്ടതാണ്‌. അവനും 
നശിപ്പിക്കപ്പെടും. 

നീ കാണുന്ന പത്തു കൊമ്പുകള്‍ പത്തു 
രാജാക്കന്മാരാണ്‌. അവര്‍ ഇതുവരെ തങ്ങളുടെ 
രാജ്യത്തില്‍ ഭരണം നടത്തിയിട്ടില്ല. എന്നാല്‍ 




















വെളിപ്പാട്‌ 17:13-18:19 


മൃഗത്തോടൊപച്പം ഒരു മണിക്കൂര്‍ ഭരിക്കാനുള്ള 
അധികാരം ഇവര്‍ക്കു ലഭിക്കും. 13ഈ പത്തു 
രാജാക്കന്മാര്‍ക്കും ഒരേ മനസ്സാണ്‌. അവര്‍ തങ്ങ 
ളുടെ ശക്തിയും അധികാരവും മൃഗത്തിനു നല്‍ 
കും.4അവര്‍ കുഞ്ഞാടിനെതിരെ യുദ്ധം ചെയ്യും. 
എന്നാല്‍ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്ക 
ന്മാരുടെ കര്‍ത്താവുമായ കുഞ്ഞാട്‌ അവരെ 
തോല്പിക്കും. അവന്‍ തന്‍െറ തെരഞ്ഞെടുത്ത 
വിശ്വാസികളായ ശിഷ്യന്മാരും വിളിക്കപ്പെടു 
വരും മൂലം അവരെ തോല്ലിക്കും.” 

HAS ദൂതന്‍ എന്നോടു പറഞ്ഞു, “ആ 
വേശ്യയിരിക്കുന്ന ജലാശയം നീ കണ്ടു. അതു 
ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളും ജനത 
കളും വംശങ്ങളും ഭാഷകളുമാകുന്നു. 1നീ കണ്ട 
മൃഗവും പത്തു കൊമ്പുകളും (പത്തു രാജാക്ക 
ന്മാര്‍) വേശ്യയെ വെറുക്കും. അവര്‍ അവള്‍ക്കു 
ള്ളതെല്ലാം എടുത്ത്‌ അവളെ നഗ്നയായി 
ഉപേക്ഷിക്കും. അവര്‍ മാംസം തിന്നുകയും തീയി 
ലിട്ട്‌ എരിക്കുകയും ചെയും. 7അവനന്‍െറ പദ്ധ 
തി നിറവേറ്റുന്നതിന്‌ ദൈവം ഈ ആഗ്രഹം 
അവരുടെ മനസ്സില്‍ വച്ചു. മൃഗത്തിന്‌ ഭരിക്കാന്‍ 
തങ്ങളുടെ അധികാരം നല്‍കാന്‍ അവര്‍ സമ്മ 
തിച്ചു. ദൈവഹിതം നിറവേറ്റപ്പെടുംവരെ 











1216 


നല്‍കുക. അവള്‍ സ്വയം പറയുന്നു, ഞാന്‍ 
എനെറെ സിംഹാസനത്തിലിരിക്കുന്ന രാജ്ഞി 
യാണ്‌. ഞാനൊരു വിധവയല്ല, ഞാനൊരി 
ക്കലും ദു:ഖിതയാവില്ല. 

അതിനാല്‍ മരണം, കരച്ചില്‍, മഹാവിശപ്പ്‌, 
എന്നീ ബാധകള്‍ ഒരു ദിവസം തന്നെ അവളെ 
പിടികൂടും. അവള്‍ തീയില്‍ എരിയും. കാരണം, 
അവളെ വിധിക്കുന്ന കര്‍ത്താവായ ദൈവം 
അതിശക്തനാകുന്നു.” 

9“അവളുമായി വൃഭിചരിച്ചവരും അവളുടെ 
സമ്പത്തു പങ്കുവച്ചവരുമായ ഭൂമിയിലെ രാജാ 
ക്കന്മാര്‍ അവള്‍ എരിയുന്നതില്‍നിന്നുള്ള പുക 
കാണും. അപ്പോള്‍ ആ രാജാക്കന്മാര്‍ അവളുടെ 
മരണത്തില്‍ കരഞ്ഞ്‌ ദു:ഖിതരാകും. 10അവളൂടെ 
കഷ്ടത്തില്‍ അവര്‍ ഭയന്ന്‌ അകന്നു നില്‍ക്കും. 
രാജാക്കന്മാര്‍ പറയും 

“ദുരിതം! ദുരിതം! മഹാനഗരമേ, ശക്തമായ 
ബാബിലോന്‍ നഗരമേ! ഒരു മണിക്കൂറില്‍ 
നിന്‍െറ ശിക്ഷ നടപ്പായി!” 

11“ഭൂമിയിലെ വ്യാപാരികളും അവരുടെ മര 
ണത്തില്‍ കരയുകയും ദു:ഖിയ്ക്കുകയും ചെ 
യും. എന്തെന്നാല്‍ അവരുടെ സാധനങ്ങള്‍ 
വാങ്ങാന്‍ ആരും ഉണ്ടാവില്ല. 1സ്വര്‍ണ്ണം, 











അവര്‍ ഭരിക്കും. 18ഭൂമിയിലെ രാജാക്കന്മാരെ ഭരി 
ക്കുന്ന മഹാനഗരമാണു നീ കണ്ട സ്ത്രീ.” 


ബാബിലോന്‍ നശിപ്പിക്കപ്പെട്ടു 
18 മറ്റൊരു ദൂതന്‍ സ്വര്‍ഗ്ഗത്തില്‍ 

നിന്നും ഇറങ്ങിവരുന്നതു ഞാന്‍ കണ്ടു. 
ആ ദൂതന്‍ വളരെ ശക്തിയുണ്ട്‌. ദൂതന്‍െറ മഹ 


ത്വം ഭൂമിയെ പ്രകാശമാനമാക്കി. ദൂതന്‍ ഗംഭീര 
സ്വരത്തോടെ ആക്രോശിച്ചു. 
“അവള്‍ നശിപ്പിക്കപ്പെട്ടു! മഹാബാബി 


ലോന്‍ നശിപ്പിക്കപ്പെട്ടു! അവള്‍ ഭൂതങ്ങളുടെ 
വീടായിരിക്കുന്നു. എല്ലാ അശുദ്ധാത്മാക്കളു 
ടെയും വീടുമായി, എല്ലാത്തരത്തിലുള്ള നീച 
മായ പക്ഷികളുടെയും താവളമായിരിക്കുന്നു 
അവള്‍. അവള്‍ അശുദ്ധവും നിന്ദ്യവുമായ മൃഗ 
ങ്ങളുടെയും നഗരമായിരിക്കുന്നു. 

ഭൂമിയിലെ എല്ലാ ജനവും അവളുടെ വൃഭി 
ചാരത്തിന്‍െറ വീഞ്ഞും ദൈവകോപത്തിന്‍െറ 
വീഞ്ഞും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാര്‍ 
അവളുമായി വൃഭിചരിച്ചു, അവളുടെ കാമ 
ചാപല്യങ്ങളുടെ സമ്പത്തുകൊണ്ട്‌ ലോകത്തി 
ലെ വ്യാപാരികള്‍ സമ്പന്നരായി.” 

അപ്പോള്‍ ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍നിന്നും 
മറ്റൊരു ശബ്ദം കൂടി കേട്ടു: 

“എന്‍െറ ജനമേ, ആ നഗരത്തിൽനിന്നും പുറ 




















വെള്ളി, രത്നങ്ങള്‍, മുത്തുകള്‍, രക്താം ബരങ്ങള്‍, 
ധൂമ്രവസ്ത്രം, പട്ട, ചെമ്പട്ട, വിലകൂടിയ സുഗ 
ന്ധവര്‍ഗ്ഗങ്ങള്‍, സുഗന്ധ തടി, ആനക്കൊമ്പു 
കൊണ്ടുണ്ടാക്കിയ സകലവിധ സാധനങ്ങളും 
ഓട്‌, ഇരുമ്പ്‌, മാര്‍ബിള്‍ എന്നിവയിലുണ്ടാ 
ക്കിയ സാധനങ്ങളും അവര്‍ വിറ്റിരുന്നു. 13കൂടാ 
തെ കുറുവാ, സുഗന്ധ വൃജ്ഞനങ്ങള്‍, ധൂപ 
വര്‍ഗ്ഗം, കുന്തിരിക്കം, മൂര്‍, സുഗന്ധതൈലങ്ങള്‍, 
വീഞ്ഞ്‌, എണ്ണ, നേര്‍ത്ത ധാന്യമാവ്‌, ഗോതമ്പ്‌, 
ആടുമാടുകള്‍, കുതിരകള്‍, രഥങ്ങള്‍, മാനുഷ 
ശരീരങ്ങള്‍, മാനുഷപ്രാണന്‍, എന്നിവയും 
അവരുടെ വ്യാപാര സാധനങ്ങളായിരുന്നു. 

14“ബാബിലോണ്‍, നീ ആഗ്രഹിച്ച നല്ല 
സാധനങ്ങള്‍ നഷ്ടമായിരിക്കുന്നു. നിന്‍െറ 
സമ്പന്നവും ആകര്‍ഷകവുമായ സാധനങ്ങള്‍ 
അപ്രത്ൃക്ഷമായിരിക്കുന്നു. ഇനിയും നിനക്ക്‌ 
ആ സാധനങ്ങള്‍ ലഭിക്കില്ല.” 

15“വ്യാപാരികള്‍ അവളുടെ കഷ്ടത്തിൽ ഭയ 
ക്കുകയും അകന്നു നില്‍ക്കുകയും ചെയ്യും. ഇവര്‍ 
അവള്‍ക്ക്‌ സാധനങ്ങള്‍ വിറ്റ്‌ ധനികരായവ 
രാണ്‌. അവര്‍ ദുഃഖിക്കുകയും കരയുകയും 
ചെയ്യും. 1അവര്‍ പറയും: 

“ദുരിതം! മഹാനഗരത്തിന്‌ എത്ര ദുരിതമായ 
അവസ്ഥ! അവള്‍ നേര്‍ത്ത വസ്ത്രങ്ങളും ധൂമ 
വും ചെങ്കുപ്പായങ്ങളും അണിഞ്ഞിരുന്നു. സ്വര്‍ 











ത്തു വരിക, അവളുടെ പാപങ്ങളില്‍ നിങ്ങള്‍ 
പങ്കാളികളാകാതിരിക്കുക. എങ്കില്‍ നിങ്ങള്‍ക്ക 
വളുടെമേല്‍ വരാന്‍ പോകുന്ന ബാധകളൊന്നും 
പങ്കുവയ്ക്കേണ്ടിവരില്ല. 

ആ നഗരത്തിന്‍െറ പാപങ്ങള്‍ സ്വര്‍ 
ത്തോളം ഉയരത്തില്‍ കൂമ്പാരം കൂട്ടിയിരിക്കുന്നു. 
അവളുടെ കുറ്റങ്ങള്‍ ദൈവം ക്ഷമിച്ചിട്ടില്. 

അവള്‍ മറ്റുള്ളവര്‍ക്കു നല്‍കുന്നത്‌ ആ നഗര 
ത്തിനു നല്‍കുക. അവളുടെ ചെയ്തികള്‍ക്ക്‌ 
ഇരട്ടിയോളം പ്രതിഫലം കൊടുക്കുക. അവള്‍ 
മറ്റുള്ളവര്‍ക്കായി തയ്യാറാക്കിയ വീഞ്ഞിന്‍െറ 
ഇരട്ടിവീര്യമുള്ള വീഞ്ഞ്‌ അവള്‍ക്കായി ഒരു 
ക്കുക. 

അവള്‍ സ്വയം മഹത്വപ്പെടുത്തുകയും 
ആഡംബരത്തോടെ ജീവിയ്ക്കുകയും ചെയ്തു. 
അത്രയും തന്നെ കഷ്ടവും ദു:ഖവും അവള്‍ക്കു 











ണ്ണവും രത്നങ്ങളും മുത്തുകളുംകൊണ്ട അവള്‍ 
തിളങ്ങി 

17ഈ മുഴുവന്‍ സമ്പത്തും ഒരു മണിക്കൂറില്‍ 
നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു!” 

“എല്ലാ കപ്പിത്താന്മാരും എല്ലാ കപ്പല്‍ യാത്ര 
ക്കാരും നാവികരും കടലിലെ എല്ലാ വ്യാപാരി 
കളും അവളില്‍നിന്ന്‌ അകന്നുനിന്നു. 14അവള്‍ 
എരിയുന്നതിനന്‍െറ പുക കണ്ടു. അവര്‍ ഉച്ച 
ത്തില്‍ പറഞ്ഞു, “ഇതുപോലൊരു മഹാനഗരം 
വേറെയുണ്ടായിരുന്നില്ല!” 13Wഅവര്‍ തലയില്‍ 
പൊടിവാരിയിട്ടു. അവര്‍ ദൂ:ഖിച്ചുകരയുകയും 
ഉച്ചത്തില്‍ വിലപിച്ചു പറയുകയും ചെയ്തു: 

“ദുരിതം, ദുരിതം, മഹാനഗരമേ കടലില്‍ കുപ്പ 
ലുകളുള്ളവര്‍ അവളുടെ സമ്പത്തുകൊണ്ടു 
ധനികരായി. പക്ഷേ അവള്‍ ഒരു മണിക്കൂറു 
കൊണ്ട്‌ തകര്‍ക്കപ്പെട്ടു! 





1217 


2ിഓ! സ്വര്‍ഗ്ഗുമേ ഇതിനാല്‍ സന്തോഷിക്കു 
വിന്‍! ദൈവത്തിന്‍െറ വിശുദ്ധരേ, അപ്പൊസ്ത 
ലന്മാരേ, പ്രവാചകരേ സന്തോഷിപ്പിന്‍! 
അവള്‍ നിങ്ങളോടു ചെയ്തവയുടെ അടി 
സ്ഥാനത്തില്‍ ദൈവം അവളെ ശിക്ഷിച്ച 
രിക്കുന്നു.” 

മിശക്തനായ ഒരു ദൂതന്‍ ഒരു വലിയ പാറ 
യെടുത്തു. അതൊരു വലിയ തിരികല്ലിനോളം 
വലുതായിരുന്നു. ദൂതന്‍ കല്ല്‌ സമുദ്രത്തിലേക്കെ 
റിഞ്ഞുകൊണ്ടു പറഞ്ഞു 

“അങ്ങനെയാണ്‌ ബാബിലോന്‍നഗരം വലി 
ച്ചെറിയപ്പെടുക. പിന്നീട്‌ നഗരം അവശേഷി 
ക്കില്ല. 

മാവീണ വായിക്കുന്നവരുടെയും പുല്ലാങ്കുഴല്‍, 
കാഹളം എന്നിവ വായിക്കുന്ന സംഗീതജ്ഞരു 
ടെയും സംഗീതം നിന്നില്‍ മുഴങ്ങുകയില്ല. ഒരു 
കരകരശലശില്ലിയും ഇനി നിന്നില്‍ കാണപ്പെ 
ടുകയില്ല. തിരികല്ലിന്‍െറെ ശബ്ദം നിന്നില്‍ 
ഇനി കേള്‍ക്കില്ല. 

2മ3ഒരു വിളക്കിന്‍റെ പ്രകാശം നിന്നിലിനി 
തെളിയുകയില്ല. വധൂവരന്മാരുടെ ശബ്ദം 
നിന്നിലിനി കേള്‍ക്കില്ല. നിന്‍െറ വ്യാപാരികള്‍ 
ലോകത്തിലെ ഏറ്റവും മഹാന്മാരായിരുന്നു. 
ജനതയെല്ലാം നിന്‍െറ മായാജാലത്താല്‍ വഞ്ചി 
തരായി. 

4പവാചകരുടെയും ദൈവത്തിന്‍െറ വിശു 
ദ്ധരുടെയും ഭൂമിയില്‍ കൊല്ലപ്പെട്ട എല്ലാവരു 
ടെയും രക്തത്തിന്‌ അവളാണുത്തരവാദി.” 














സ്വര്‍ഗ്ഗവാസികള്‍ ദൈവത്തെ 
സ്തുതിക്കുന്നു 
] അതിനുശേഷം സ്വര്‍ഗ്ഗത്തില്‍ വലി 
യോരു ജനക്കൂട്ടത്തി൯്റേതുപോലെ 

വലിയ ശബ്ദം ഞാന്‍ കേട്ടു. അവര്‍ പറയു 
കയായിരുന്നു: 

“ഹല്ലെലൂയ്യാ! വിജയവും മഹത്വവും ശക്തി 
യും നമ്മുടെ ദൈവത്തിനേറതാകുന്നു. 

2അവന്‍ററ വിധികള്‍ സത്യസന്ധവും ന്യായ 
യുക്തവുമാകുന്നു. മഹാവേശ്യാസ്ത്രീയെ നമ്മു 
ടെ ദൈവം ശിക്ഷിച്ചു. വേശ്യാവൃത്തി വഴി 
ഭൂമിയെ ദുഷിപ്പിച്ചവളാണവള്‍. തന്‍െറ ദാസ 
ന്മാരുടെ രക്തത്തിന്‌ ദൈവം ആ വേശ്യയെ 
ശിക്ഷിച്ചിരിക്കുന്നു.” 

അവന്‍ ഒരിക്കല്‍ കൂടി പറഞ്ഞു: 

“ഹല്ലെലൂയുാ! അവള്‍ എരിയുന്നതിന്‍െറ 
പുക എന്നെന്നും ഉയര്‍ന്നുകൊണ്ടിരിക്കും.” 

ദഅപ്പോള്‍ ഇരുപത്തിനാലു മൂപ്പന്മാരും 
നാലു ജീവനുള്ള ജന്തുക്കളും നമസ്കരിച്ചു. 
അവര്‍ സിംഹാസനസ്ഥനായ ദൈവത്തെ 
സ്തുതിച്ചു. അവര്‍ പറഞ്ഞു 

“ആമേന്‍, ഹല്ലെലുൂയ്യാ!” 

അപ്പോള്‍ സിംഹാസനത്തില്‍നിന്നൊരു 
ശബ്ദം വന്നു 

“ദൈവത്തെ സേവിക്കുന്ന നിങ്ങളെല്ലാം 
നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക! ദൈവത്തെ 
ആദരിക്കുന്ന ചെറിയവരും വലിയവരുമായ 
നിങ്ങള്‍ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക!” 

അപ്പോള്‍ വലിയൊരു ജനക്കൂട്ടത്തിനന്‍െറ 
ആരവംപോലെ ഞാന്‍ കേട്ടു. അതു ജല 
പ്രവാഹംപോലെയും ശക്തിയായ ഇടിമുഴക്കം 
പോലെയുമായിരുന്നു. ആളുകള്‍ ഇങ്ങനെ പറ 
യുകയായിരുന്നു 

“ഹല്ലെലൂയ്യാ! നമ്മുടെ കര്‍ത്താവും സര്‍വ്വ 
ശക്തനുമായ ദൈവം ഭരിക്കുന്നു. 














വെളിപ്പാട്‌ 18:20-19:18 


"നമുക്ക്‌ ആഹ്ളാദിച്ചുപ്പസിച്ച്‌ ദൈവത്തെ 
മഹത്വപ്പെടുത്താം! കുഞ്ഞാടിന്‍റെ വിവാഹം 
അടുത്തിരിക്കുന്നതിനാല്‍ ദൈവത്തെ മഹത്വ 
Sa അവന്‍െറ മണവാട്ടി സ്വയം ഒരു 
ങ്ങിക്കഴിഞ്ഞു. 

അവള്‍ക്കു ധരിക്കാന്‍ നല്‍കപ്പെട്ട നേര്‍ത്ത 
ശണവസ്ത്രമാകട്ടെ തിളക്കമേറിയതും ശുദ്ധവു 
മായിരുന്നു.” 

(ദൈവത്തിന്‍െറ വിശുദ്ധരുടെ സല്‍പ്രവര്‍ 
ത്തികളാണ്‌ നേര്‍ത്ത ശണവസ്ത്രം അര്‍ത്ഥമാ 
ക്കുന്നത്‌.) 

$അപ്പോള്‍ ദൂതന്‍ എന്നോടു പറഞ്ഞു, “ഇതെ 
ഴുതുക: കുഞ്ഞാടിന്‍െറ വിവാഹസദ്യയ്ക്ക്‌ ക്ഷ 
ണിക്കപ്പെട്ടവര്‍ അനുഗ്ൃഹീതര്‍!” അപ്പോള്‍ 
ദൂതന്‍ പറഞ്ഞു, “ഇതു ദൈവത്തിന്‍െറ സത്യ 
വചനങ്ങളാകുന്നു.” 
10അനന്തരം ഞാന്‍ ദൂതനെ നമസ്കരിക്കു 
വാന്‍ അവന്‍െറ പാദത്തിങ്കല്‍ മുട്ടുകുത്തി. 
പക്ഷേ ദൂതന്‍ എന്നോടു പറഞ്ഞു, “എന്നെ 
നമസ്കരിക്കരുത്‌! ഞാന്‍ നിന്നെപ്പോലെയും 
നിന്‍െറ സഹോദരന്മാരെപ്പോലെയും യേശുവി 
നെക്കുറിച്ച്‌ സാക്ഷ്യം നല്‍കുന്ന ഒരു ദാസ 
നാണ്‌. അതുകൊണ്ട്‌ ദൈവത്തെ നമസ്കരി 
ക്കുക. എന്തെന്നാല്‍ പ്രവചനത്തിന്‍റെ 
ആത്മാവ്‌ യേശുവിന്‍െറ സത്യമാണല്ലോ.” 











വെള്ളക്കുതിരപ്പുറത്തെ യാത്രികന്‍ 

11അപ്പ്പോള്‍ സ്വര്‍ഗ്ഗം തുറന്നത്‌ ഞാന്‍ കണ്ടു. 
അവിടെ എനിക്കു മുമ്പില്‍ ഒരു വെള്ളക്കു 
തിരയുണ്ടായിരുന്നു. അതിന്മേല്‍ സവാരി 
ചെയ്യുന്നവന്‍ വിശ്വസ്തനെന്നും സത്യവാ 
നെന്നും വിളിക്കപ്പെട്ടിരുന്നു. അവന്‍ നീതി 
പൂര്‍വ്വം വിധിക്കുകയും യുദ്ധം ചെയ്യുകയും 
ചെയ്യുന്നു. അവന്‍െറ കണ്ണുകള്‍ കത്തുന്ന തീ 
പോലെയായിരുന്നു. അവനന്‍െറെ തലയില്‍ അന 
വധി കിരീടങ്ങളുണ്ടായിരുന്നു. അവന്‍റെമേല്‍ 
ഒരു പേര്‍ എഴുതപ്പെട്ടിരുന്നുവെങ്കിലും അതെ 
ന്തെന്ന്‌ അവനു മാത്രമേ അറിയാമായിരുന്നുള്ളൂ. 
മറ്റാര്‍ക്കും ആ പേരറിയുമായിരുന്നില്ല. 13രക്ത 
ത്തില്‍ മുക്കിയ ഒരു നീളന്‍ കുപ്പായം അവന്‍ 
ധരിച്ചിരുന്നു. ദൈവവചനം എന്നായിരുന്നു 
അവന്‍െറ നാമം. സ്വര്‍ഗ്ഗത്തിലെ സേനകള്‍ 
വെള്ളക്കുതിരപ്പുറത്ത്‌ അവനെ പിന്തൂടര്‍ന്നി 
രുന്നു. നേര്‍ത്തതും വെളുത്തതും വൃത്തിയുള്ളതു 
മായ ശണവസ്ത്രം അവര്‍ ധരിച്ചിരുന്നു. 15അ 
വന്‍െറ വായില്‍നിന്ന്‌ മൂര്‍ച്ചയേറിയ വാള്‍ 
പുറത്തേക്കുവരുന്നു. ഈ വാള്‍കൊണ്ടാണ്‌ 
അവന്‍ രാഷ്ട്രങ്ങളെ തോല്പിക്കുക. അവന്‍ ഒരു 
ഇരുമ്പുവടി ഉപയോഗിച്ച്‌ രാജ്യങ്ങളെ ഭരിക്കും. 
സര്‍വ്വശക്തനായ ദൈവത്തിന്‍െറ ഭീകരമായ 
കോപത്തിന്‍െറെ മുന്തിരിച്ചക്കില്‍ അവന്‍ 
മുന്തിരി പിഴിഞ്ഞെടുക്കും. 1അവന്‍െറ കുപ്പാ 
യത്തിലും തുടയിലും ഈ നാമം എഴുതിയി 
രുന്നു: 











രാജാക്കന്മാരുടെ രാജാവും 
പ്രഭുക്കന്മാരുടെ പ്രഭുവും. 


17അപ്പോള്‍ ഒരു ദൂതന്‍ സൂര്യനില്‍ നില്‍ക്കു 
ന്നതു ഞാ൯കണ്ടു. ദൂതന്‍ അത്യുച്ചത്തില്‍ ആകാ 
ശത്തു പറക്കുന്ന മുഴുവന്‍ പക്ഷികളോടുമായി 
പറഞ്ഞു, “ദൈവത്തിന്‍െറ മഹാതിരുവത്താഴ 
ത്തിനായി കൂടിവരിക. 18രാജാക്കന്മാരുടെയും 
സേനാധിപന്മാരുടെയും പ്രസിദ്ധരുടെയും 


വെളിപ്പാട്‌ 19:19-21:5 


മാംസം കഴിക്കുന്നതിനായി വരിക. കുതിരകളു 
ടെയും, കുതിരയുടെമേല്‍ സവാരി ചെയ്യുന്ന 
വരുടെയും സ്വതന്ത്രര്‍, അടിമകള്‍, ചെറിയ 
വന്‍, വലിയവന്‍ എന്നിവരടക്കം എല്ലാ മനുഷ്യ 
രുടെയും മാംസം ഭക്ഷിക്കാന്‍ വരിക.” 

19അപ്പോള്‍ ഞാന്‍ മൃഗത്തെയും ഭൂമിയിലെ 
രാജാക്കന്മാരെയും കണ്ടു. അവരുടെ സൈന്യ 
ങ്ങള്‍ കുതിരസവാരിക്കാരനോടും അവന്‍െറ 
സൈന്യത്തോടും യുദ്ധം ചെയ്യാന്‍ ഒന്നിച്ചു 
കൂടി. 20പക്ഷേ മൃഗം പിടിക്കപ്പെട്ടു. വ്യാജപ്രവാ 
ചകനും പിടിക്കപ്പെട്ടു. മൃഗത്തിനുവേണ്ടി വീര്യ 
പ്രവൃത്തികള്‍ ചെയ്തവനായിരുന്നു ആ വ്യാജ 
പ്രവാചകന്‍. ദൃഗത്തി൯ന്‍െറ അടയാളമുള്ളവരും 
അവന്‍െറ വിഗ്രഹത്തെ നമസ്കരിക്കുന്നവരു 
മായവരെ വഞ്ചിക്കാനാണ്‌ വ്യാജപ്രവാചകന്‍ 
ഈ അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിച്ചത്‌. ഗന്ധകം 
എരിയുന്ന തീത്തടാകത്തിലേക്ക്‌ വ്യാജപ്രവാ 
ചകനും മൃഗവും ജീവനോടെ എറിയപ്പെടു. 
21അവരുടെ സൈന്യങ്ങള്‍ കൂതിരക്കാരന്‍െറ വാ 
യില്‍നിന്നും വന്ന വാളിനാല്‍ കൊല്ലപ്പെട്ടു. 
പക്ഷികളെല്ലാം വയറു നിറയെ ഈ ശരീരങ്ങള്‍ 
തിന്നു. 
































ആയിരം വര്‍ഷം 

70 സ്വര്‍ഗ്ഗത്തില്‍നിന്നൊരു ദൂതന്‍ ഇറങ്ങി 
വരുന്നതു ഞാന്‍ കണ്ടു. അടിത്തട്ടില്ലാത്ത 
ഗര്‍ത്തത്തിലേക്കുള്ള താക്കോല്‍ ദൂതനന്‍െറ കയ്യി 
ലൂണ്ടായിരുന്നു. ദൂതന്‍െറ കയ്യില്‍ ഒരു വലിയ 
ചങ്ങലയുമുണ്ടായിരുന്നു. 2ദൂത൯ മഹാസര്‍പ്പ 
ത്തെയും പിടിച്ചിരുന്നു. പുരാതന സര്‍പ്പം- 
അവന്‍ സാത്താന്‍ അഥവാ പിശാചും ആണ്‌. 
ദൂതന്‍ അവനെ ആയിരം വര്‍ഷം ചങ്ങലയില്‍ 
ബന്ധിച്ചു. മമഹാസര്‍പ്പത്തെ അടിത്തട്ടില്ലാത്ത 
ഗര്‍ത്തത്തിലേക്കെറിഞ്ഞു. ദൂതന്‍ എന്നിട്ട്‌ ഗര്‍ 
ത്തം അടച്ച്‌ തഴുതിട്ടു. ആയിരം വര്‍ഷത്തേക്ക്‌ 
ഭൂമിയിലെ മനുഷ്യരെ മഹാസര്‍പ്പം വഞ്ചിക്കാ 
തിരിക്കാനാണവ൯ അങ്ങനെ ചെയ്തത്‌. 
ആയിരം വര്‍ഷങ്ങള്‍ക്കുശേഷം അല്പനേരത്തേ 

ക്കു മഹാസര്‍പ്പം സ്വതന്ത്രനാക്കപ്പെടും. 
4അപ്പോള്‍ ഏതാനും സിംഹാസനങ്ങളിന്മേല്‍ 
കുറെപ്പേര്‍ ഇരിക്കുന്നതു ഞാന്‍ കണ്ടു. ന്യായം 
വിധിക്കാന്‍ അവര്‍ക്കു അധികാരം കൊടുത്തി 
രുന്നു. യേശൂവിന്‍െറ സത്യത്തോടും ദൈവവച 
നത്തോടും വിശ്വസ്തരായിരുന്നതുകൊണ്ട തല 
മുറിക്കപ്പെട്ടവരുടെ ദേഹികളെയും ഞാന്‍ 
കണ്ടു. അവര്‍ മൃഗത്തെയോ അവന്‍െറ വിഗ്രഹ 
ത്തെയോ നമസ്കരിച്ചിരുന്നില്ല. നെറ്റിയിലോ 
കയ്യിലോ മൃഗത്തിന്‍റെ അടയാളം അവര്‍ സ്വീ 
കരിച്ചിരുന്നില്ല. അവര്‍ വീണ്ടും ജീവിക്കുകയും 








1218 


വില്‍ കിടക്കുന്ന സാത്താന്‍ മോചിതനാകും. 
സാത്താന്‍ ഭൂമിയെയാകെ-ഗോഗ്‌ മാഗോഗ്‌ 
മുതലായ രാഷ്ട്രങ്ങളെ വഞ്ചിക്കാന്‍ പൂറ 
പ്പെടും. അവന്‍ ജനങ്ങളെ യുദ്ധത്തിനു സജ്ജ 
മാക്കും. കടല്‍പ്പുറത്തെ മണല്‍ത്തരികള്‍ 
പോലെ അനേകം പേര്‍ ഉണ്ടാകും. 9സാത്താ 
ന്‍െറ സൈന്യം ഭൂമി മുറിച്ചുകടന്ന്‌ ദൈവത്തി 
ന്‍െറയാള്‍ക്കാര്‍ വസിക്കുന്ന സങ്കേതത്തിനും 
ദൈവം സ്നേഹിക്കുന്ന നഗരത്തിനും ചുറ്റില്‍ 
ഒത്തു കൂടി. പക്ഷേ സ്വര്‍ഗ്ഗത്തില്‍നിന്നു വന്ന 
അഗ്നി സാത്താന്‍റെ സൈന്യത്തെ നശി 
പ്പിച്ചു. 1%ആ ജനങ്ങളെ വഞ്ചിച്ച പിശാച്‌ 
മൃഗത്തോടും വ്യാജപ്രവാചകനോടുമൊച്പം 
ഗന്ധകം എരിയുന്ന തീയിലേക്കെറിയപ്പെട്ടു. 
അവിടെയവര്‍ എന്നെന്നേക്കും രാപ്പകല്‍ പീന്ധി 


പ്പിക്കപ്പെടും. 


ഭൂമിയിലെ ജനത വിധിയ്ക്കപ്പെട്ടു 

അപ്പോള്‍ ഞാന്‍ വലിയൊരു വെള്ള 
സിംഹാസനവും അതിലിരിക്കുന്നവനെയും 
കണ്ടു. ഭൂമിയും ആകാശവും അവനില്‍നിന്ന്‌ 
ഓടിയകന്ന്‌ അപ്രതൃക്ഷമായി. 1മരിച്ചവരായ 
ചെറിയവരെയും, വലിയവരെയും സിംഹാ 
സനത്തിനു മുമ്പില്‍ കണ്ടു. ചില പുസ്തക 
ങ്ങള്‍ തുറക്കപ്പെട്ടു. ജീവന്‍െറ പുസ്തകവും 
തുറക്കപ്പെട്ടിരുന്നു. മരിച്ചവര്‍ തങ്ങളുടെ പ്രവൃ 
ത്തികള്‍കൊണ്ട്‌ വിധിക്കപ്പെട്ടു. ഇക്കാര്യങ്ങ 
ളാണ്‌ ആ പുസ്തകങ്ങളില്‍ എഴുതിയിരിക്കു 
ന്നത്‌. 3സമുദ്രം അതിലുണ്ടായിരുന്ന മരിച്ച 
വരെ കൈവിട്ടു. മരണവും പാതാളവും തങ്ങളി 
ലുള്ള മരിച്ചവരെ ഉപേക്ഷിച്ചു. ഓരോരുത്തരും 
തങ്ങളുടെ പ്രവൃത്തികള്‍കൊണ്ട്‌ വിധിക്ക 
പ്പെട്ടു. മരണവും പാതാളവും തീത്തടാക 
ത്തിലേക്ക്‌ എറിയപ്പെട്ടു. ആ തീത്തടാകം രണ്ടാം 
മരണമായിരുന്നു. ജീവന്‍െറ പുസ്തകത്തില്‍ 
പേരു എഴുതിക്കാണപ്പെടാത്തവരൊക്കെ തീത്ത 


ടാകത്തിലേക്കെറിയപ്പെട്ടു. 
2, അനന്തരം ഞാനൊരു പൂതിയ സ്വര്‍ 
ഗവും പുതിയ ഭൂമിയും * കണ്ടു. ആദ്യ 
ത്തെ സ്വര്‍ഗ്ഗവും ആദ്യത്തെ ഭൂമിയും അപ്രത്യ 
ക്ഷമായി. ഇപ്പോളവിടെ കടലുമില്പ. 2വിശുദ്ധ 
നഗരം സ്വര്‍ഗ്ഗത്തില്‍ ദൈവത്തില്‍ നിന്നിറങ്ങി 
വരുന്നതും ഞാന്‍ കണ്ടു. ആ വിശുദ്ധനഗരം 
പൂതിയ യെരൂശലേമാകുന്നു.* അത്‌ ഭര്‍ത്താവി 
നുവേണ്ടി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോ 
ലെ ഒരുങ്ങിയിരിക്കുന്നു. ഞാന്‍ സിംഹാസന 
ത്തില്‍നിന്നൊരു വലിയ ശബ്ദം കേട്ടു. ശബ്ദം 

















പുതിയ യെരുശലേം 








ക്രിസ്തുവിനോടൊത്ത്‌ ആയിരം വര്‍ഷം വാണ 
രുളുകയും ചെയ്തു. (മരിച്ച മറ്റുള്ളവര്‍ ആയിരം 
വര്‍ഷം കഴിയുവോളം വീണ്ടും ജീവിച്ചതേ 
യില്ല.) അത്‌ മരിച്ചവരുടെ ആദ്യത്തെ ഉയിര്‍ 
ത്തെഴുന്നേല്പായിരുന്നു. ഈ ആദ്യത്തെ ഉയിര്‍ 
ത്തെഴുന്നേല്ലില്‍ പങ്കു പറ്റിയ ഏവരും അനുഗ്ൃ 
ഹീതരും വിശുദ്ധരും ആണ്‌. രണ്ടാമത്തെ മരണ 
ത്തിന്‌ ആ ആളുകളുടെമേല്‍ യാതൊരധികാ 
രവുമില്പ. അവര്‍ ദൈവത്തിന്‍െറയും ക്രിസ്തു 
വിന്‍െറയും പൂരോഹിതരായിരിക്കും. അവര്‍ 
അവനോടൊപ്പം ആയിരം വര്‍ഷം ഭരിക്കും. 


സാത്താന്‍െറ പരാജയം 
"ആയിരം വര്‍ഷം പൂര്‍ത്തിയായിക്കഴിയു 
മ്പോള്‍ അടിത്തട്ടില്ലാത്ത ഗര്‍ത്തത്തില്‍ തട 


പറഞ്ഞു, “ഇതാ ദൈവത്തിന്‍െറ വസതി ജന 
ങ്ങളുടേതായിരിക്കുന്നു. അവ൯ അവരോ 
ടൊത്തു വസിക്കും. അവര്‍ അവനന്‍െറയാളുകളാ 
കും. ദൈവം സ്വയം അവരോടൊത്തുണ്ടാകുക 
യും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. 
“ദൈവം അവരുടെ കണ്ണുകളില്‍നിന്നും എല്ലാ 
കണ്ണുനീരും തുടച്ചുകളയും. ഇനി മരണവും 
ദുഃഖവും കരച്ചിലും വേദനയുമുണ്ടാവില്ല. 
എല്ലാ പഴയവഴികളും അവസാനിച്ചു.” 
ടസിംഹാസനത്തിലിരിക്കുന്നവന്‍ പറഞ്ഞു, 
“ഇതാ! ഞാനെല്ലാം പുതിയതാക്കുന്നു!” എന്നിട്ട 











“പുതിയ സ്വര്‍ഗ്ഗവും പുതിയ ഭൂമിയും” ഉദ്ധരണി 
യെശ. 65:17; 66:22; 2പത്രൊ. 3:13. 


പൂതിയ യെരൂശലേം ദൈവത്തിന്‍െറ ജനത അവ 
നോടൊപ്പം വസിക്കുന്ന ആത്മീയ നഗരം. 


1219 


അവന്‍ പറഞ്ഞു, “ഇങ്ങനെയെഴുതുക, എന്തെ 
ന്നാല്‍ ഈ വാക്കുകള്‍ സത്യവും വിശ്വസനീയ 
വുമാകുന്നു.” 
സിംഹാസനത്തിലിരിക്കുന്നവന്‍ എന്നോടു 
പറഞ്ഞു, “അതവസാനിച്ചു! അല്‍ഫയും ഒമേ 
ഗയും ആദിയും അന്തവും ഞാനാകുന്നു. ദാഹി 
ക്കുന്നവന്‌ ഞാന്‍ ജീവന്‍െറ നീരൂറവയില്‍ 
നിന്നും സൌജന്യമായി ജലം നല്‍കും. "ജേതാ 
വിന്‌ ഇതെല്ലാം ലഭിക്കും. ഞാന്‍ അവന്‍െറ 
ദൈവവും അവനെനന്‍െറ പുത്രനും ആയിരിക്കും. 
“എന്നാല്‍ ഭീരുക്കളും വിശ്വസിക്കാന്‍ കൂട്ടാക്കാ 
ത്തവരും നിന്ദ്യമായ പ്രവര്‍ത്തനങ്ങള്‍ ചെയ്യു 
ന്നവരും കൊലയാളികളും വ്യഭിചാരികളും 
ആഭിചാരക്കാരും വിഗ്രഹാരാധകരും നുണയ 
ന്മാരും അടക്കം എല്ലാവരും ഗന്ധകത്തീത്തടാ 
കുത്തില്‍ പതിക്കും. ഇതാണു രണ്ടാം മരണം.” 
“ഏഴു ദൂതന്മാരിലൊരാള്‍ എന്നെസമീപിച്ചു. 
അവസാനത്തെ ഏഴു ദുരിതങ്ങള്‍ നിറച്ച ഏഴു 
കലശങ്ങളിലൊന്ന്‌ വഹിച്ചിരുന്ന ഒരു ദൂതനാ 
യിരുന്നു അത്‌. ദൂതന്‍ പറഞ്ഞു, “എന്നോടൊ 
ത്തുവരിക. കുഞ്ഞാടിന്‍െറ കാന്തയായ മണ 
വാട്ടിയെ ഞാന്‍ കാട്ടിത്തരാം.” 10ദൂതന്‍ എന്നെ 
ആത്മാവില്‍ എടുത്ത്‌ വളരെ വലിയതും ഉയരം 
കൂടിയതുമായ പര്‍വ്വതത്തിലിരുത്തി. ദൂത൯ 
എന്നെ വിശുദ്ധനഗരമായ യെരൂശലേം കാണി 
ച്ചു. നഗരം സ്വര്‍ഗ്ഗസ്ഥനായ ദൈവത്തില്‍ 
നിന്നും താഴേക്കിറങ്ങിവരികയായിരുന്നു. 1ന 
ഗരം ദൈവത്തിന്‍െറ മഹത്വത്താല്‍ തിളങ്ങുന്നു 

















വെളിപ്പാട്‌ 21:6-22:9 


ത്തേതു ചന്ദ്രകാന്തം, എട്ടാമത്തേതു പത്മരാഗം, 
ഒമ്പതാമത്തേതു പുഷ്യരാഗം, പത്താമത്തേതു 
പവിഴം, പതിനൊന്നാമത്തേതു നീലം, പന്ത്ര 
ണ്ടാമത്തേതു ശ്യാമള വൈഡൂര്യം. വപന്ത്രണ്ടുക 
വാടങ്ങള്‍ പന്ത്രണ്ടു മുത്തുകളായിരുന്നു. നഗര 
വീഥി ശുദ്ധസ്വര്‍ണ്ണംകൊണ്ടും. അത്‌ സ്ഫടികം 
പോലെ സുതാര്യവുമായിരുന്നു. 

2ഞാന്‍ നഗരത്തിലെ ദൈവാലയം കണ്ടില്ല. 
സര്‍വ്വശക്തനായ ദൈവവും കുഞ്ഞാടുമാണ്‌ 
നഗരത്തിന്‍റെ ദൈവാലയം. 23നഗരത്തില്‍ സൂ 
ര്യനോ ചന്ദ്രനോ പ്രകാശിക്കേണ്ടതില്ലായിരു 
ന്നു. ദൈവത്തിന്‍െറ മഹത്വം നഗരത്തിനു 
പ്രകാശമരുളുന്നു. കുഞ്ഞാടാകുന്നു നഗരത്തി 
നെറ വിളക്ക്‌. 24കുഞ്ഞാട്‌ നല്‍കുന്ന വെളിച്ച 
ത്തില്‍ ലോകര്‍ നടക്കും. ഭൂമിയിലെ രാജാക്ക 
ന്മാര്‍ തങ്ങളുടെ മഹത്വം നഗരത്തിലേക്കു കൊ 
ണ്ടുവരും. മ്രാത്രി ഇല്ലാത്തതിനാല്‍ നഗരകവാ 
ടങ്ങള്‍ ഒരു ദിവസവും അടയുകയില്ല. 26രാജ്യ 
ങ്ങളുടെ മഹിമയും പ്രതാപവും നഗരത്തില്‍ 
കൊണ്ടുവരപ്പെടും. 27അശുദ്ധികളൊന്നും ഒരിക്ക 
ലും നഗരത്തില്‍ പ്രവേശിക്കില്ല. നാണംകെട്ടവ 
പ്രവര്‍ത്തിക്കുന്നവനോ നുണയനോ ഒരിക്കലും 
നഗരത്തില്‍ പ്രവേശിക്കില്ല. കുഞ്ഞാടിന്‍റെ ജീ 
വറ്റ പുസ്തകത്തില്‍ പേര്‍ചേര്‍ക്കപ്പെട്ടറ 
ര്‍ക്കു മാത്രമേ നഗരത്തില്‍ പ്രവേശിക്കാന്‍ 
കഴിയൂ. 




















72 അപ്പോള്‍ ജീവജലത്തിന്‍റെ നദി ദൂതന്‍ 
എനിക്കു കാട്ടിത്തന്നു. നദി സ്ഫടികം 





ണ്ടായിരുന്നു. അതൃപൂര്‍വ്വമായ ഇന്ദ്രനീലം 
പോലെ അതു തിളങ്ങിയിരുന്നു. സ്ഫടികം 
പോലെ അതു വളരെ വ്യക്തമായിരുന്നു. 12നഗര 
ത്തിനു പന്ത്രണ്ടു കവാടങ്ങള്‍ ഉള്ള ഒരു ഉയര്‍ന്ന 
മതിലുണ്ടായിരുന്നു. കവാടങ്ങളില്‍ പന്ത്രണ്ടു 
ദൂതന്മാര്‍ ഉണ്ടായിരുന്നു. ഓരോ കവാടത്തിലും 
യിസ്രായേലിലെ പന്ത്രണ്ടു വംശത്തിലൊ 
ന്നിന്‍െറ വീതം പേര്‍ എഴുതിവച്ചിരുന്നു. 13കിഴ 
ക്കും പടിഞ്ഞാറും തെക്കും വടക്കും മൂന്നു കവാ 
ടങ്ങള്‍ വീതമായിരുന്നു. 4പന്ത്രണ്ട അടിക്കല്പുക 
ളിലായിരുന്നു നഗരഭിത്തി നിര്‍മ്മിച്ചിരുന്നത്‌. 
കല്ലുകളില്‍ കുഞ്ഞാടിന്‍റെ അപ്പൊസ്തല 
ന്മാരുടെ പേരുകള്‍ എഴുതിയിരുന്നു. 

1 എന്നോടു സംസാരിച്ചിരുന്ന ദൂതന്‍റെ 
കയ്യില്‍ ഒരു സ്വര്‍ണ്ണ അളവുകോലുണ്ടായി 
രുന്നു. ഇത്‌ നഗരവും അതിന്‍െറ കവാടങ്ങളും 
മതിലും അളക്കുന്നതിന്‌ ആയിരുന്നു. 1സമചതു 
രത്തിലായിരുന്നു നഗരം പണിതിരുന്നത്‌. 
നീളവും വീതിയും തുല്യം. ദൂതന്‍ അളവുകോല്‍ 
കൊണ്ട്‌ നഗരത്തെ അളന്നു. പന്തീരായിരം 
സ്താദിയ* നീളവും പന്തീരായിരം സ്താദിയ 
വീതിയും പന്തീരായിരം സ്താദിയ ഉയരവും. 
17ഭിത്തിയും ദൂതന്‍ അളന്നു. നൂറ്റിനാല്പത്തിനാല്‍ 
മുഴം. ഉയരം മനുഷ്യരുടെ അളവനുസരിച്ചു 
ണ്ടായിരുന്നു. ദൂതന്‍െറ അളവനുസരിച്ചും അത്ര 
തന്നെ. 14സൂര്യകാന്തക്കല്ലു കൊണ്ടായിരുന്നു 
ഭിത്തി കെട്ടിയിരുന്നത്‌. സ്ഫടികത്തെപ്പോലെ 
നിര്‍മ്മലമായ ശുദ്ധമായ Be 
നഗരം പണിയപ്പെട്ടിരുന്നു. 141നഗരഭിത്തി യുടെ 
അടിക്കല്ലുകളില്‍ വിലകൂടിയ രത്നങ്ങളുണ്ടായി। 
രുന്നു. ആദ്യത്തെ മൂലക്കല്ല്‌ സൂര്യകാന്തം, രണ്ടാ 
മത്തേത്‌ ഇന്ദ്രനീലം, മൂന്നാമത്തേതു വൈഡൂ 
ര്യം, നാലാമത്തേതു മരതകം, അഞ്ചാമത്തേതു 
ഗോമേദകം,2?ആറാമത്തേതു മാണിക്യം, ഏഴാമ 














സ്താദിയ ഒരു സ്താദിയോണ്‍ ഏകദേശം 200 വാര 
യാണ്‌. ഒരു റോമന്‍ മൈലിന്‍െറ എട്ടിലൊന്ന്‌. 


പോലെ പ്രകാശമാനമായിരുന്നു. ദൈവത്തി 
ന്‍െറയും കുഞ്ഞാടിന്‍െറയും സിംഹാസന 
ത്തില്‍ നിന്നു നദി ഒഴുകുന്നു. നഗരവീഥിയുടെ 
മദ്ധ്യത്തിലൂടെ അതൊഴുകുന്നു. നദിയുടെ ഇരു 
കരകളിലുമായി ജീവന്‍െറ വൃക്ഷം നിന്നിരുന്നു. 
വര്‍ഷത്തില്‍ പന്ത്രണ്ടുപ്രാവശ്യം മരം ഫലമു 
ണ്ടാക്കും. എല്ലാ മാസവും അതു ഫലംനല്‍കുന്നു. 
ജനങ്ങളുടെ രോഗശാന്തിക്കുതകുന്നതാണ്‌ മര 
ത്തിന്‍റെ ഇലകള്‍. ദൈവം കുറ്റകരമെന്ന്‌ 
വിധിക്കുന്ന യാതൊന്നും നഗരത്തിലുണ്ടായിരു 
ന്നില്ല. ദൈവത്തിന്‍റെയും കുഞ്ഞാടിന്‍െറയും 
സിംഹാസനം നഗരത്തിലുണ്ടാകും. ദൈവ 
ത്തിന്‍റെ ദാസന്മാര്‍ അവനെ നമസ്കരിക്കും. 
ദ്അവര്‍ അവന്‍െറ മുഖം കാണും. അവരുടെ 
നെറ്റിമേല്‍ ദൈവത്തിന്‍െറ നാമം എഴുതപ്പെട്ടി 
രിക്കും. അവിടെ ഇനി രാത്രിയുണ്ടാവില്ല. ആളു 
കള്‍ക്കിനി ഒരു വിളക്കിന്‍െറെയോ സൂര്യന്‍െറ 
യോ പ്രകാശം ആവശ്യമില്ല. കര്‍ത്താവായ 
ദൈവം അവര്‍ക്കു പ്രകാശം നല്‍കും. പിന്നീട 
വര്‍ എന്നെന്നേക്കും രാജാക്കന്മാരെപ്പോലെ 
വാണരുളും. 

ദൂതന്‍ എന്നോടു പറഞ്ഞു, “ഈ വാക്കുകള്‍ 
സത്യവും വിശ്വസനീയവുമാകുന്നു. പ്രവാച 
കരുടെ ആത്മാക്കളുടെ ദൈവം കര്‍ത്താവാ 
കുന്നു. അടുത്തു തന്നെ സംഭവിക്കാനിരിക്കുന്ന 
കാര്യങ്ങള്‍ തന്‍റെ ദാസന്മാര്‍ക്കു കാട്ടിക്കൊ 
ടുക്കുവാന്‍ ദൈവം തന്‍െറ ദൂതനെ അയച്ചു.” 

ശ്രദ്ധിക്കൂ, ഞാനുടന്‍ വരുന്നു! ഈ ഗ്രന്ഥ 
ത്തിലെ പ്രവചനത്തിനന്‍െറ വാക്കുകളനുസരി 
ക്കുന്നവര്‍ അനുഗ്ൃഹീതര്‍.” 

ഞാന്‍ യോഹന്നാനാകുന്നു. ഇതെല്ലാം 
കാണുകയും കേള്‍ക്കുകയും ചെയ്ത ഒരുവന്‍. 
ഇതെല്ലാം കാണുകയും കേള്‍ക്കുകയും ചെയ്ത 
തിനുശേഷം ഞാന്‍ ദൂതനന്‍െറ കാല്‍ക്കല്‍വീണു 
നമസ്കരിച്ചു. പക്ഷേ ദൂതന്‍ എന്നോടു പറ 
ഞ്ഞു, “എന്നെ നമസ്കരിക്കരുത്‌. ഞാന്‍ നിന്നെ 




















വെളിപ്പാട്‌ 22:10-21 


പ്പോലെയും സഹോദരന്മാരായ പ്രവാചകന്മാ 
രെപ്പോലെയും ദൈവത്തിന്‍െറ ഭൂത്യനാകുന്നു. 
ഈ പുസ്തത്തിലെ വചനങ്ങളനുസരിക്കുന്ന 
എല്ലാവരെയുംപോലെ ഞാന്‍ ഒരു ഭൃത്യനാ 
കുന്നു. നീ ദൈവത്തെയാണ്‌ നമസ്കരിക്കേ 
ണ്ടത്‌!” 

10അപ്പ്പോള്‍ ദൂതന്‍ എന്നോടു പറഞ്ഞു, “ഈ 
പുസ്തകത്തിലെ വചനങ്ങളെ രഹസ്യമായി 
സൂക്ഷിക്കരുത്‌. ഇതൊക്കെ സംഭവിക്കാനുള്ള 
കാലം ആസന്നമായിരിക്കുന്നു. 

11“തെറ്റു ചെയ്യുന്നവന്‍ അതു തുടരട്ടെ. അശു 
ദധനായവ൯ അങ്ങനെ തന്നെ തുടരട്ടെ. ശരി 
ചെയ്യുന്നവന്‍ അതും തുടരട്ടെ. വിശുദ്ധന്മാര്‍ 
വിശുദ്ധരായിരിക്കട്ടെ.” 

12“ശ്രദ്ധിക്കൂ, ഞാനിതാ ഉടന്‍ വരികയായി. 
പ്രതിഫലവുംകൊണ്ടാണു ഞാന്‍ വരിക. 
ഓരോരുത്തര്‍ക്കും അവരവരുടെ പ്രവൃത്തിക്കനു 
സരിച്ചു ഞാന്‍ പ്രതിഫലം നല്‍കും. 13ആദ്യാ 
ക്ഷരവും അന്ത്യാക്ഷരവും ഒന്നാമനും ഒടുക്ക 
ത്തവനും ആദിയും അന്തവും ഞാനാകുന്നു. 

14“തങ്ങളുടെ നീളന്‍ കുപ്പായങ്ങള്‍ കഴുകി 
യവര്‍ അനുഗ്ഗഹീതര്‍. ജീവന്‍െറ വൃക്ഷത്തിലെ 
ഫലങ്ങള്‍ തിന്നാന്‍ അവര്‍ക്കവകാശമുണ്ടാകും. 
അവര്‍ക്കു കവാടങ്ങളിലൂടെ നഗരത്തിലേക്കു 
കടക്കാം. നായ്ക്കളും ആഭിചാരപ്രവര്‍ത്ത 
കരും വൃഭിചാരികളും കൊലയാളികളും വിഗ്ര 
ഹാരാധകരും നുണയെ സ്നേഹിക്കുകയും 











1220 


നുണ പറയുകയും ചെയ്യുന്നവരും നഗരത്തിനു 
പുറത്ത്‌. 

16“സഭകള്‍ക്കുവേണ്ടി നിങ്ങളോട്‌ ഇതു പറ 
യുവാന്‍ യേശുവായ ഞാന്‍ എന്‍െറ ദൂതനെ 
അയച്ചു. ഞാന്‍ ദാവീദിന്‍െറ പിന്മുറക്കാരന്‍. 
ഞാന്‍ തിളങ്ങുന്ന പ്രഭാതനക്ഷത്രം.” 

17ആത്മാവും മണവാട്ടിയും പറയുന്നു, “വരൂ!” 
ഇതു കേള്‍ക്കുന്ന ഓരോരുത്തരുംപറയണം “വരൂ! 
ദാഹിക്കുന്നവന്‍ വരട്ടെ; അവന്‍ വേണമെങ്കില്‍ 
ജീവന്‍െറ ജലം സൌജന്യമായി നല്‍കാം. 

18ഈ പുസ്തകത്തിലെ വചനങ്ങള്‍ കേള്‍ക്കു 
ന്ന ഓരോരുത്തര്‍ക്കും ഞാന്‍ മുന്നറിയിപ്പു നല്‍ 
കുന്നു: ഈ പുസ്തകത്തിലെ വാക്കുകളോട്‌ 
എന്തെങ്കിലും കൂട്ടിച്ചേര്‍ക്കാന്‍ ശ്രമിക്കുന്നവന്‍ 
ഇതില്‍ പറയുന്ന ദുരിതങ്ങള്‍ ദൈവം നല്‍കും. 
3്രവചനത്തി൯ന്‍െറെ ഈ പുസ്തകത്തില്‍ 
നിന്നെന്തെങ്കിലും എടുത്തു മാറ്റാന്‍ ശ്രമിക്കുന്ന 
വനില്‍നിന്നും ദൈവം ഈ പുസ്തകത്തിലെഴു 
തിയിട്ടുള്ള ജീവന്‍െറ വൃക്ഷത്തിലെ പഴത്തിനും 














വിശുദ്ധനഗരത്തിലെ ജീവിതത്തിനും അവ 
നുള്ള പങ്ക്‌ പിന്‍വലിക്കും. 
20ഇ തെല്ലാം സത്യമാണെന്നു പറയുന്നത്‌ 


യേശുവാണ്‌. ഇപ്പോള്‍ അവന്‍ പറയുന്നു, 
“അതെ, ഞാനിതാ വേഗം വരുന്നു.” 
ആമേന്‍. കര്‍ത്താവായ യേശുവേ, വരിക! 
2കര്‍ത്താവായ യേശുവിന്‍െറ കൃപ എല്ലാവ 
രോടുമുണ്ടായിരിക്കട്ടെ; ആമേന്‍. 


License Agreement for Bible Texts 


World Bible Translation Center 
Last Updated: September 21, 2006 


Copyright © 2006 by World Bible Translation Center 
All rights reserved. 


These Scriptures: 

» Are copyrighted by World Bible Translation Center. 

൦ Are not public domain. 

» May not be altered or modified in any form. 

» May not be sold or offered for sale in any form. 

» May not be used for commercial purposes (including, but not limited to, use in advertising or Web banners used 
for the purpose of selling online add space). 

» May be distributed without modification in electronic form for non-commercial use. However, they may not be 
hosted on any kind of server (including a Web or ftp server) without written permission. A copy of this license 
(without modification) must also be included. 

» May be quoted for any purpose, up to 1,000 verses, without written permission. However, the extent of 
quotation must not comprise a complete book nor should it amount to more than 50% of the work in which 
it is quoted. A copyright notice must appear on the title or copyright page using this pattern: “Taken from 
the HOLY BIBLE: EASY-TO-READ VERSION™ © 2006 by World Bible Translation Center, Inc. and used by 
permission.” If the text quoted is from one of WBTC’s non-English versions, the printed title of the actual text 
quoted will be substituted for “HOLY BIBLE: EASY-TO-READ VERSION ™.> The copyright notice must appear 
in English or be translated into another language. When quotations from WBTC's text are used in non-saleable 
media, such as church bulletins, orders of service, posters, transparencies or similar media, a complete copyright 
notice is not required, but the initials of the version (such as “ERV” for the Easy-to-Read Version ™ in English) 
must appear at the end of each quotation. 


Any use of these Scriptures other than those listed above is prohibited. For additional rights and permission for 
usage, such as the use of WBTC's text on a Web site, or for clarification of any of the above, please contact World 
Bible Translation Center in writing or by email at distributionwbtc.com. 





World Bible Translation Center 
PO. Box 820648 

Fort Worth, Texas 76182, USA 
Telephone: I-81 7-595-1664 
Toll-Free in US: 1-888-54-BIBLE 


E-mail: info(@wbtc.com 


WBTC’s web site = World Bible Translation Center's web site: http://Www.wbtc.org 








Order online = To order a copy of our texts online, go to: http:/www.wbtc.org 


Current license agreement = This license is subject to change without notice. The current license can be found at: 
http://www.wbtc.org/downloads/biblelicense.htm 





Trouble viewing this file = If the text in this document does not display correctly, use Adobe Acrobat 
Reader 5.0 or higher. Download Adobe Acrobat Reader from: 
http://www.adobe.com/products/acrobat/readstep2.html 





Viewing Chinese or Korean PDFs = To view the Chinese or Korean PDFs, it may be necessary to 
download the Chinese Simplified or Korean font pack from Adobe. Download the font packs from: 
http://www.adobe.com/products/acrobat/acrrasianfontpack.html 





